തുളസി ദാസരാമായണം 


FORWARDED WITH THE BEST COMPLIMENTS FROM THE 
MINISTRY OF EDUCATION, GOVERNMENT OF INDIA 


പ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


(Malayalam) 


TULASIDAS RANAYANAM 


Translation of 


RAMACHARITHAMANAS By GOSWAMI TULASIDAS 


Translated by - 72 
VENNIKULAM GOPALA KURUP 


First Published November 1968 

Printed at 

INDIA PRESS, KOTTAYAM 
Price Rs. 25.00 


Rights Reserved 


‘Sahitya Pravarthaka Co-operative 
ക Society Ltd., Kottayam, Kerala State 
Sales Department: 


തുളസിദാസരാമായണം 


വിവത്തനം 


വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്‌ 


| പ്രസാധകന്മാര്‍ 
സാഹിത്യപ്രവത്തക സഹകരണസംഘം 


നാഷനല്‍ ബുക്ക്‌സ്റ്റാഠം 


കോട്ടയം 
” പ്ില.ക: 25.00 


000. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


വെണ്ണിക്കുളത്തിന്‍െറ കൃതിക 


സ്വരാജ്യഗീത (കവിതാസമാഹാരം) 
സന്ദര്യപൂജ 
സരോവരം ne 
വസന്തോത്സവം : a 
മാനസപുത്രി നു 
പുഷ്യവൃഷ്ടി ദ 
വെള്ളിത്താലം ര്‌ 
കേരളശ്രീ ടി 
അമുതാഭിഷേകം ts 
കദളീവനം oe 
മാണിക്യവീണ 
പൊന്നമ്പലമേട്‌ ത 
ജഗത്സമക്ഷം (ഖണ്ഡകാവ്യം) 
തിരുക്കുറഠം (വിവത്തനം) 
തുളസീദാസരാമായണം 

ഭാരതിയുടെ കവിതകഠം 
സിദ്ധാത്ഥചരിതം (രണ്ടു ഭാഗങ്ങഠം) 


3 


3 


3 


കൈരളീകോശം (നിഘണ്ടു 
വഞ്ചിരാജേശ്വരി (ജീവചരിത്രം) 
കാളിദാസന്‍െറ കണ്മണി (നാടകം) 
പ്രിയംവദ 
കഥാനക്ഷത്രങ്ങഠം (ബാലസാഹിത്യം) 
ജാതകകഥകരം 7 

$2174 81365 Tae 12000 ആവര്‌ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


Jammu. An eGangotri In 


jative 


3 


BJP 


brary, 


Deshmukh Li 


Nana} 


-0 


CC: 


ജീവചരിത്രസംഗ്രഹം 


തുളസീദാസരാമായണത്തിന്‍െറ വിവത്തകനായ ശ്രീ വെ 
ക്കുളം ഗോപാലക്കുുപ്പു” മദ്ധ്യതിരുവിതാംകൂറിലെ തിരുവ 
ല്ലാത്താലൂക്കില്‍ വെണ്ണിക്കുളംഗ്രാമത്തില്‍ 1902-ല്‍ ജനിച്ചു. 
പിതാവു്‌, ഒരു സംസ്കൃുതപണ്ഡിതനും ജ്യോതിശ്ശാസ്ത്രവിശാരദനു 
മായിരുന്ന ചെറുകാട്ടുമഠത്തില്‍ പത്മനാഭക്കറുപ്പം മാതാവു” ലക്ഷ്യി 
ക്കഞ്ഞമ്മയുമായിരുന്നു. സ്വപിതാവില്‍നിന്നു ബാല്യത്തില്‍ 
ത്തന്നെ സംസ്കൃതം അഭ്യസിച്ചു. പിന്നീടു പ്രസിദ്ധപണ്ഡിതന്മാ 
രായിരുന്ന കവിയൂര്‍ കൃഷ്ണന്‍മുസ്റതു”, കവിയൂര്‍ വെങ്കിടാചലമയ്യര്‍ 
എന്നിവരില്‍നിന്നു സംസ്കൃതത്തിലെ ഉപരിഗ്രന്ഥങ്ങഠം പഠിക്കു 
കയുണ്ടായി. അനന്തരം സ്‌കൂളില്‍ ചേന്നു മലയാളം മുഖ്യപരീ 
ക്ഷയം മദിരാശി സവ്വകലാശാലയിലെ വിദ്വാന്‍പരീക്ഷയും 

പാസ്റ്റായി. 
ശ്രീ വെണ്ണിക്കുളം ഇരുപത്തഞ്ചുവഷം തിരുവല്ലാ എം. ജി. 


എം. ഹൈസ്‌കൂളില്‍ ഭാഷാദ്ധ്യാപകനായി ജോലിനോക്കി. 


അദ്ദേഹത്തിന്‍െറ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടമെ 
ന്നു” അതിനെ വിശേഷിപ്പിക്കാം. പ്രശസ്തിയാജ്ജിച്ച പല കാ 
വ്യസമാഹാരങ്ങളം പ്രസിദ്ധീകരിച്ചതു” അക്കാലത്താണു?. 
ഇംഗ്ലീഷ്യം ഹിന്ദിയും പഠിക്കുവാനും ആ ഉദ്യോഗം സഹായ 
കമായി. s 

- 1949-ല്‍ സക്കാര്‍സവ്വീസ്സില്‍ പ്രവേശിച്ചതിനാല്‍ അദ്ദേ 
“ഹം തിരുവനന്തപുരത്തേക്കു താമസം മാററി. സവ്വകലാശാല 
യിലെ ഹസ്മലിഖിതഗ്രന്ഥശാലയില്‍ ഗവേഷണപണ്ഡിതരാ 
യി ആറു കൊല്ലവും അതിനെത്തുടന്നു മലയാളം ലക്ലിക്കണ്‍ 
ആഫീസില്‍ സൂപ്രവൈസറായി ആറു കൊല്ലവും പ്രവത്തിച്ച 
ശേഷം 1961 ജൂണ്‍മാസത്തില്‍ ഉദ്യോഗത്തില്‍നിന്നു പിരിഞ്ഞു. 
പ്രാചീനഗ്രന്ഥങ്ങളുടെ പ്രകാശനത്തിലും ലക്ലിക്കണ്‍നിമ്മാണ 
ത്തിലും ശ്രീ ഗോപാലക്കുറുപ്പ്‌” ഗണ്യമായ ഒരു പങ്കു വഹി 
ച്ചിട്ടുണ്ട്‌. 5 

' തിരുവനന്തപുരത്തു താമസമായതോടകൂടി അദ്ദേഹം തമിഴ 
പഠിക്കുകയും തമിഴ*സാഹിതൃത്തില്‍ പ്രാവീണ്യം നേടുകയും 
ചെയ്ത. അദ്ദേഹത്തിന്‍െറ തിരുക്കുറംതജ്ജമ സുപ്രസിദ്ധമാ 
ണല്ലോ. അതിനെ അഭിനന്ദിച്ചു മദിരാശിയിലെ തമിഴ്‌ റൈ 
റ്റേഴസ്‌ അസോസിയേഷന്‍ രാജാജിഹാളില്‍വച്ചു” ഒരു സുവണ്ണ 
മുദ്ര സമ്മാനിക്കുകയുണ്ടായി. ശ്രീ സുബ്രഹ്മണ്യഭാരതിയുടെ 108 
കൃതികളടങ്ങിയ ഒരു പുസ്തകം കേന്ദ്രസാഹിത്ൃഅക്കാദമിക്കു വേ 


ണ്ടി അദ്ദേഹം വിവത്തനംചെയ്ത പ്രസിദ്ധപ്പെടത്തിയിട്ടണ്ടു, 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


eT 


ന്ന്‌ 


6 


ലററ ഓഫ? ഏഷ്യ” എന്ന വിശിഷ്ടമായ ആംഗലകാവ്യ 
ത്തിനെറ ഒരു വിവത്തനവും (സിദ്ധാത്ഥചരിതം) പ്രസിദ്ധീക 
Steps ee കേരള സാഹിത്യപരിഷത്തിന്‍െറ നാലഞ്ചു സമ്മേ 
ഉനങ്ങളില്‍ ശ്രീ വെണ്ണിക്കുളം അദ്ധ്യക്ഷനായിരുന്നിട്ടുണ്ട്‌. 
കൊച്ചിമഹാരാജാവിന്‍െറ സാഹിത്യനിപുണ മെഡല്‍ കിട്ടി 
യിട്ടുള്ള പണ്ഡിതന്മാരില്‍ ഒരാളാണദ്ദേഹം അതിനു പുറമേ 
പല സാഹിത്യസമിതികളില്‍നിന്നും കീത്തിമുദ്രകളം സമ്പാദി 
ച്ിട്ുണ്ട്‌. 

ഹിന്ദിയില്‍നിന്നു പരിഭാഷപ്പെടുത്തിയ ഈ തുളസീദാസ 
രാമായണം ശ്രീ വെണ്ണിക്കുളത്തിന്‍െറ അനശ്വരമായ കിത്തി 
സ്തുംഭമായിരിക്കും. ““വാസ്തവമാലോചിച്ചാല്‍ “തുളസീദാസ 
രാമായണ'ത്തിന്‍െറ കേളികേട്ട മലയാളവിവത്തകനു കവിസമാ 
ജത്തിലുള്ള സ്ഥാനം സാക്ഷാല്‍ തുഞ്ചത്താചാര്യന്‍െറ തൃപ്പാദങ്ങ 
ളോടു” ഏററവും അടുത്തുള്ള ഒന്നാണെന്നു നിമ്മത്സരബുദ്ധികളെ 
ല്ലാം സമ്മതിക്കുന്നതായിരിക്കും,'” എന്നു “വസന്തോത്സവ” 
ത്തിന്‍റെ അവതാരികയില്‍ വിമശകചുഡാമണിയായ കവി 
തിലകന്‍ പി. ശങ്കരന്‍നമ്പ്യഠരവര്‍കഠം രേഖപ്പെടുത്തിയതു” ഈ 
അവസരത്തില്‍ സവിശേഷം ശ്രദ്ധേയമാണു”. 

ഡല്‍ഹി, മദിരാശി, കല്ലത്ത, ബാംഗ്‌ഒര്‍ എന്നി സ്ഥല 
ങ്ങളില്‍വെച്ചു നടന്ന കവിസമ്മേളനങ്ങളില്‍ ശ്രീ വെണ്ണിക്കുളം 
മലയാളത്തിന്‍െറ പ്രതിനിധിയായി കവിതകരം വായിക്കുക 
യും അഖിലഭാരതപ്രശസ്തി സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ടു്‌. 
കേന്ദ്രസാഹിത്യഅക്കാദമി പ്രസിദ്ധപ്പെടുത്തിയ “ഭാരതീയ 
കവിത” എന്ന ഗ്രന്ഥപരമ്പരയില്‍ ശ്രീ ഗോപാലക്കുറപ്പിന്‍റെറെ 
കവിതകരം കാണാം. അങ്ങനെ ഒരു ഭാരതകവി .എന്ന നില 
യില്‍ അദ്ദേഹം അറിയപ്പെടുന്നു. കവിയുടെ “മാണിക്യവീണ” 
എന്ന കവിതാസമാഹാരത്തിനു കേരള സാഹിത്യഅക്കാദമിയു 
ടെ അവാഡ്‌ ലഭിക്കുകയുണ്ടായി. 

തിരുവല്ലാ മേപ്രാല്‍ മങ്ങാട്ട മാധവിയമ്മയാണു” അദ്ദേഹ 
ത്തിന്‍റെ സഹധമ്മിണി. മാതൃകായോഗ്യമായ ദാമ്പത്യജീവി 
തം നയിക്കുന്ന ഈ ദമ്പതികദാക്കു രണ്ടു പുത്രന്മാരും ഒരു പുത്രി 
യുമുണ്ട്‌. അവരെല്ലാം നല്ല നിലയില്‍ത്തന്നെ വത്തിക്കുന്നു. 
തം en കഥ, ജീവചരിത്രം, നിഘണ്ടു എന്നീ 
ത 2 കള ലായി മുപ്പതിലധികം ഗ്രന്ഥങ്ങളുടെ കത്താ 

' വെണ്ണിക്കുളം. ഉദ്യോഗജീവിതത്തില്‍നിന്നു വിരമി 


ചശേഷം സാഹിതൃപരിശ്രമങ്ങളില്‍മാത്രം വ്യാപരിചകൊ 
തിരുവനന്തപുരത്തു താമസിക്കുന്നു, 2S 2 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ന്തു 


ie 


oe 
Ee 


ഉള്ളടക്കം 


മാനസപ്രവേശിക 
ബാലകാണ്ഡം 
അയോദ്ധ്യാകാണ്ഡം 
ആരണ്യകാണ്ഡം 
കിഷ്‌ക്കിന്ധാകാണ്ഡം 
സുന്ദരകാണ്ഡം 
ലങ്കാകാണ്ഡം 


ഉത്തരകാണ്ഡം 


18 
35 
289 
549 
607 
637 
695 
779 


അഭിപ്രായങ്ങ0ം 


തുളസീദാസരാമായണം ബാലകാണ്ഡം ആദ്യം മാസികയായി 
പ്രസിദ്ധീ കരിച്ചകാലത്തു” നമ്മുടെ മൂന്നു സാഹിത്യനായക 
ന്മാര്‍ അയച്ചതന്നതു“. 


രാമവമ്മ്‌ അപ്പന്‍തമ്പുരാന്‍ 


“തുളസീദാസരാമായണം” ബാലകാണ്ഡം ആദ്യഭാ 
ഗം ഏതാനും അച്ചടിച്ചു തീന്നതു ഞാന്‍ വായിച്ചുനോക്കി. 
ഭാരതീയഭാഷകളിലുള്ള ഉത്തമഗ്രന്ഥങ്ങഠം കേരളഭാഷയില്‍ 
വിവത്തനംചെയ്ത കാണുവാന്‍ സ്വതേതന്നെ കനതുകമുള്ളവ 
രില്‍പ്പെട്ട ഒരുവനാണു ഞാന്‍. ശ്രീരാമഭക്തശിരോമണി 
യും കവിസാവ്വഭരമനുമായ തുളസീദാസന്‍െറ “രാമചരിത 
മാനസം” സരസകോമളമായ ഭാഷയില്‍ പരിചിതവും പ 
രിശുദ്ധവുമായ തൂലികകൊണ്ടു പകന്നുതരുന്നതു” ആസ്വദി 
ക്കുവാന്‍ ഉല്‍ക്കണ്ണയോടുകൂടി ഞാന്‍ സന്നദ്ധനായിരിക്കു 
ന്നുവെന്നു വിശേഷിച്ചു പറയേണ്ടതില്ലല്ലോ. രാമഭദ്രനില്‍ 
തുളസീദാസനുള്ള പരമഭക്തി പരിഭാഷകനു" മുലകവിയോ 
ടം കവിതയോടും ഉള്ള ബഹുമാനാതിരേകത്തില്‍ക്കൂടി പ്ര 
തിഫലിച്ചുകാണുന്നതു” ശുഭസൂചകമായും തജ്ജമയുടെ ഭാ 
വിശ്രേയസ്തിന്‍െറ പ്രഥമോദയമായും ഞാന്‍ കരുതുന്നു. 


മഹാകവി ഉളളര്‍ 

എന്‍െറ പ്രിയസുഹൃത്തും കേരളീയ യുവകവികളുടെ 
ഇടയില്‍ സ്‌പ്പഹണീയമായ ഒരു സ്ഥാനത്തെ അലങ്കരി 
ക്കുന്ന വാഗേവീദാസനുമായ വിദ്വാന്‍ സി. എന്‍. ഗോപാ 
ലക്കുറുപ്പിനന്‍െറ തുളസീദാസരാമായണവിവത്തനത്തിനുള്ള 
സദുദ്യമം കൈരളിയുടെ ധനൃതയ്ക്കു സവ്വഥാ പ്രയോജകീഭ 
വിക്കുമെന്നുള്ളതിനു സംശയമില്ല. സംസ്കൂൃതേതരങ്ങളായ 
ഭാഷകളില്‍ രാമായണം ഇതിപ്പത്തമായി സ്വീകരിച്ചു സ്വ 
തന്ത്രമായ തങ്ങളുടെ കവനകലാപാടവം പ്രകടീകരിച്ചു” 
ശാശ്വതമായ ലോകപ്രശംസയ്ക്കു പാത്രീഭവിച്ചിട്ടുള്ള രണ്ടു 
ഭാരതീയ പുണ്യപരുഷന്മാര്‍, ഓത്തരാഹനായ തുളസീദാ 
സനും ദാക്ഷിണാത്യനായ കമ്പരുമാണു്‌. ഹിന്ദിയിലും 
തമിഴിലും ഈ മഹാകവിമൂദ്ധന്യന്മാര്‍ യഥാക്രമം രചിച്ചി 
ടുള്ള ആ രണ്ടു മഹാകാവ്യങ്ങഴും ഭാരതത്തിന്‍െറ ആദ്ധ്യാത്മി 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


10 


കമായ ഉദ്‌ഗതിക്ക്‌ എത്രമാത്രം നിദാനീഭവിച്ചിട്ടുണ്ട്‌ എ 
നനുള്ളതു” വാക്കിനും മനസ്സിനും ഗോചരമപ്പ. ആംഗലഭാ 
ഷാഭിജ്ഞന്മാരായ കേരളീയക്കു? എഫ്‌. എസ്‌. ഗ്രാസി 
ന്‍െറ ഗദ്യപരിഭാഷയില്‍നിന്നു” തുളസിയുടെ അനനയസല 
ഭമായ വാഗ്വൈഭവം ഏറെക്കുറെ ഗ്രഹിക്കുവാന്‍ കഴിയുന്ന 
താണ്‌. ആ സരകര്യം ലഭിക്കാത്തവക്ക്‌ അത്തരത്തിലുള്ള 
ആനന്ദാമുതാസ്വാദനം സമീപകാലംവരെ അസാദ്ധ്യമാ 
യിരുന്നു. ഈയിടയ്ു തുളസീദാസരാമായണത്തിന്‍െറ മറ്റൊ 
രു തജ്ജമ ആധുനികകാവ്യലോകത്തിലെ കാരണവരായ 
പേട്ടയില്‍ രാമന്‍പിള്ളആശാനവര്‍കളുടെ ആ ശുദ്ധിമത്താ 
യ തൂലികാഗ്രത്തില്‍നിന്നു നിഗ്ുമിക്കുന്നുണ്ടെന്നുള്ള വസ്തത 
മലയാളികരംക്കാകമാനം മഹോത്സവമായിത്തീന്നിരിക്കു 
ന്നു. ആ അവസരത്തിലാണു” ശ്രീമാന്‍ ഗോപാലക്കുറുപ്പി 
ന്‍െറ ഉജ്ജ്വലമായ ഈ തജ്ജമയടേയം ആവിഭാവം. രണ്ടു 
തജ്ജമകഠാംക്കും കേരളീയര്‍ ഹൃദയപുവ്വമായി സ്വാഗതമാശം 
സിക്കുമെന്നു” എനിക്കു നിശ്ചയമുണ്ടു. രണ്ടും രണ്ടുവിധ 
ത്തില്‍ ഹൃദയംഗമങ്ങളായിരിക്കുന്നു. 

““കാലകിങ്കരന്മാര്‍തന്‍ പാഴ്‌മുഖങ്ങളിലിതു 

കാര്‍മഷി കോരിത്തുകും കാളിന്ദീനദിയത്രേ. ക 

ഇത്യാദി ഭാഗങ്ങാം കുറുപ്പിന്‍െറ തജ്ജമയില്‍ വായി 
ച്ചപ്പ്രോഠം ഞാന്‍ ആനന്ദസാഗരത്തില്‍ ആകണം നിമഗ്നനാ 
യിപ്പോയി. ഉത്തിഷ്ലമാനനും ഉദ്യോഗധനനുമായ ഈ യുവ 
കവിയുടെ പുതിയ രാമായണത്തിന്‌” സവ്വസിദ്ധികളേയും 


ആശംസിച്ചുകൊള്ളന്നു. കേരളഭാഷയില്‍ സംക്രാന്തമാകു - 


ന്ന ഈ ഗ്രന്ഥം കേരളീയക്കുള്ള ധമ്മാധ്വസഞ്ചാരം പൂവ്വാ 
ധികം ശോഭനമാക്കുന്നതിനു പര്യാപ്മായി ഭവിക്കട്ടെ. 


മഹാകവി വള്ളത്തോള്‍ 


ഹിന്ദിയാണു ഭാരതഖണ്ഡത്തിലെ പൊതുഭാഷയാക്ക 
പ്പെടേണ്ടതെന്നു നമ്മുടെ നേതാക്കന്മാര്‍ ഐകകണ്ണേയന 
അഭിപ്രായപ്പെടുന്നതും, ഹിന്ദിപ്രചാരണത്തിനു” ഏപ്പാട 
കരം ചെയ്ത പോരുന്നതും വെറുതേയല്ല. ഭാരതനിവാസിക 
ളില്‍ പതിന്നാലുകോടി ആളുകളുടെ മാതൃഭാഷയാണു ഹിന്ദി; 
വേറെ ഒമ്പതുകോടി ആളകദക്കു” ഹിന്ദി പരിചിതവുമാ 
ണ്‌. ഇങ്ങനെ ഇരുപത്തിമുന്നുകോടി ആളുകഠം സംസാരി 
ചുപോരുന്ന ഈ മഹാഭാഷയ്ക്കുല്ലാതെ മറേറതൊന്നിനാണു, 
മുപ്പത്തിരണ്ടുകോടി ആളുകളുള്ള ഭാരതത്തിന്‍െറ പൊതുഭാ 
ഷയായിരിപ്പാന്‍ അഹത? 


ലോകത്തിലെ ജീവന്മഹാഭാഷകളില്‍ തൃതീയസ്ഥാ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


eee 


ത പുളി യ നഘോ. 


11 


നത്തെ അലങ്കരിക്കുന്ന ഹിന്ദി ഒരു മഹത്തരമായ സാഹി 
തൃത്തേയും സമ്പാദിച്ചുവെച്ചിട്ടുണ്ടു; ദ്വിതീയവാല്ലീകി 
യായ തുളസീദാസനന്‍െറയും രണ്ടാമത്തെ ജയദേവനായ 
വിദ്യാപതിയുടെയും മാതൃഭാഷയുണ്ടോ, സാഹിത്യസമ്പ 
ത്തില്‍ സ്രമാട*പദത്തെ ആരോഹണംചെയ്യാതിരിക്കുന്നു! 
തത്താദ്ൃശമായ ഹിന്ദിഭാഷയിലെ അത്യല്‍കൃഷ്ടമായ 
ഒരു സൂക്തിസമുച്ചയമാകുന്നു, തുളസീദാസനാല്‍ നിമ്മിക്ക 
പ്പെട്ട രാമായണം. സംസ്കൃതഭാഷയില്‍ വാല്ലീകിരാമായ 
ണത്തിനുള്ള സ്ഥാനം യാതൊന്നോ അതത്രേ ഹിന്ദിഭാഷ 
യില്‍ തുളസീദാസരാമായണത്തിനുളളതുഃ. വാല്യീകിരാമാ 
യണം പോലെതന്നെ തുളസീദാസരാമായണവും ഉത്തരഭാ 
രതത്തിലെ പുണ്യസ്ഥലങ്ങളില്‍, അസംഖ്യം ശ്രോതാക്ക 
ളുടെ മുമ്പില്‍വെച്ചു”, പണ്ഡിതന്മാര്‍ വായിച്ചു” അത്ഥം പറ 
യന്നതു ഞാന്‍തന്നെ കണ്ടിട്ടുണ്ടു”. എന്നാല്‍ ഈ രണ്ടു രാമാ 
യണങ്ങഠംക്കും തമ്മില്‍ ഒരു വലിയ വ്ൃത്യാസമില്ലായ്ക്കുയി 
ല്ല. വാല്ലീകിരാമായണത്തിന്നു*, സല്‍ഗുണസന്പൂണ്ണനായ 
ഒരു രാജകുമാരന്‍ മാത്രമാണു രാമന്‍; തുളസീദാസരാമായണ 
ത്തിന്നോ, അദ്ധ്യാത്മരാമായണത്തിന്നെന്നപോലെ, സാ 
ക്ഷാല്‍ ജഗദീശ്വരന്‍തന്നെയാണു ലീലാമനുഷ്യനായ രാമ 
ചന്ദ്രന്‍. മറെറാരു മാതിരിയില്‍ പറകയാണെങ്കില്‍ വാല്ലീ 
കി പ്രകൃതിനിരീക്ഷകനായ ഒരു മഹാകവിയും, തുഭസീദാ 
സന്‍ ഭക്തിഭരിതസ്വാന്തനായ ഒരു മഹാജ്ഞാനിയയമത്രേ. 
രാമവിഷയകമായ രതിഭാവത്തില്‍, കവനാരാമവി 
ഹാരിയായ തുളസീദാസനും, കദളീവനസ്ഥനായ ശ്രീ 
ഹനുമാനും സമാനധമ്മാക്കളാണെന്നു പറഞ്ഞാല്‍ അതിശ 
യോക്തിയാകയില്ല. ഏതൊരു കക്ശെഹൃദയത്തേയും, നി 
ചാവു”, ചന്ദ്രകാന്തത്തെയെന്നപോലെ, നിഷ്്രയാസം അ 
ലിയിക്കുന്ന ഒരത്ഭുതകരമായ ഭക്തിരസം രാമചരിതമാന 
സത്തിലെ ഓരോ വാകൃത്തിന്മേലും അമൂൃതുപുരട്ടിയിട്ടു 
ണ്ട്‌. രാമചരിതമാകുന്ന മാനസസരസ്സില്‍ രമിക്കുന്ന ഒരു 
രാജഹംസത്തിന്‍െറ മധുരകൂജിതമാണു”, നാം തുളസീദാസ 
രാമായണത്തില്‍നിന്നു കേദാക്കുന്നതു*; തുളസിയുടെ രസ 
നാഞ്ചലത്തില്‍ യൃത്തംവെയ്തുന്ന വാശേവിയടെ തൃക്കാല്‍ത്ത 
ളക്കിലുക്കമാണെന്നും ഉല്‍പ്രേക്ഷിക്കാം. 
ദ്വീപാന്തരങ്ങളില്‍ പ്പോലും തത്തല്‍ഭാഷകളി ലൂടെ ചെ 
ന്നെത്തി, അവിടങ്ങളിലെ സഹൃദയന്മാരാല്‍ സാദരം 
സല്‍ക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു മഹാകാവ്യമാകുന്നു രാമചരിത 
മാനസം. അതേ, അനശ്വരമായ ലോകസാഹിത്യത്തില്‍ 
ഉടാപ്പെട്ടിട്ടുള്ള ഒന്നുതന്നെയാണ്‌ ഈ തുളസീദാസകൃതി. 
ഇതിന്‍െറ ഗദ്യത്തിലും പദ്ൃത്തിലുമുള്ള ഓരോ തജ്ജമ ഭാ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


12 


ഗ വശാല്‍ കൈരളിക്കും കൈവന്നിട്ടില്ലെന്നില്ല. എന്നാല്‍ 
അസമഗ്രങ്ങളായ ആ സ്വഭാഷാനുവാദങ്ങഠം കേരളീയരെ 
തികച്ചും തൃഹ്തിപ്പെടത്തുകയില്പപ്പോ. അതിനാല്‍ തുളസീ 
ദാസരാമായണം മുഴുവനും പാരായണയോഗ്യമായ കിളി 
ാട്ടുരീതിയില്‍ വിവത്തനംചെയ്യുന്ന വിദ്വാന്‍ സി. എന്‍. 
ഗോപാലക്കുറുപ്പവര്‍കാം അവശ്യകത്തവ്യമായ ഒരു പുണ്യ 
കമ്മമാണ്‌ അനുഷ്ലിച്ചുപോരുന്നതു”; ഈ മഹായജ്ഞം നീ 
വ്വിഘമായി സമാപ്ടിയടയട്ടെ. 
ഇംഗ്ലീഷ്‌ തജ്ജമയേയോ മറേറാ ആശ്രയിക്കാതെ 
മൂലഭാഷയില്‍നിന്നുതന്നെയാണു കുറുപ്പവര്‍കരം തജ്ജമചെ 
യ്മുന്നതു". തജ്ജമ മുലത്തോട്‌ എത്രമാത്രം യോജിച്ചിട്ടണ്ടെ 
ന്നു പറവാന്‍ ഹിന്ദിഭാഷാനഭിജ്ഞനായ ഞാന്‍ ശക്തനല്ല. 
എന്നാല്‍ ഈ കിളിപ്പാട്ടിന്‍െറ സവ്വാംഗീണമായ രചനാ 
ഗുണവും രസസ്സുരണവും ഏതൊല്‍ വായനക്കാരനേയും അ 
തൃന്തം ആഹ്്റാദിപ്പിക്കും. ഇയ്യിടയില്‍ തുരുതുരെ പുറപ്പെ 
ടന്ന ഗാഥകളില്‍ മിക്കവയിലും മേല്ല്ൃയമേല്‍ കടന്നുകൂടുന്ന 
ശ്രവണശല്യമായ വൃത്തവൈകല്യം ശ്രീമാന്‍ കുറുപ്പിന്‍െറ 
കിളിപ്പാട്ടിനെ അത്ര തീണ്ടിയിട്ടില്പായ്ക്കയാല്‍, ഈ ഗാഥാ 
കാവ്യത്തിനു സിദ്ധിച്ചിട്ടുള്ള ഗാനസഖത്വം വിശേഷിച്ചും 
പ്രശംസനീയമായിരിക്കുന്നു. 
അക്ഷുണ്ണങ്ങളായ ആശയങ്ങളാലും അക്ഷ്ദ്രമായ ഭക്തി 
വിലാസത്താലും അനഗ്ഗളമായ വാചാപ്രവാഹത്താലും 
അലംകൃതമായി ആരാധനീയമായിരിക്കുന്ന ഈ മഹാ 
ഗ്രന്ഥം, എഴുത്തച്ചുന്‍െറ അദ്ധ്യാത്മരാമായണമെന്നപോലെ 
പ്രചുരപ്രചാരമായിത്തീരുമെന്നു ഞാന്‍ വിശ്വസിക്കുന്നു; 
നമ്മുടെ യവകവികളില്‍ മുന്നണിയില്‍ നില്കുന്ന ആളായ 


ഗോപാലക്കുറുപ്പവര്‍കളുടെ ഗുരുതരമായ പരിശ്രമത്തെ 
അഭിനന്ദിക്കുകയും ചെയ്യന്നു. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


lata 


മാനസപ്രവേശിക 


മഹഷിതുല്യനായ മഹാത്മാ ഗോസ്വാമി തുളസീദാസന്‍െറ 
രാമായണം മലയാളത്തിലേക്കു വിവത്തനംചെയ്ത സമ്പുണ്ണരൂപ 
ത്തില്‍ പ്രസിദ്ധപ്പെടുത്തുന്ന ഈ സന്ദഭത്തില്‍ മൂലഗ്രന്ഥത്തേയും 
ഗ്രന്ഥകത്താവിനേയും പുരസ്ക്രിച്ചു” പല വസ്തുതകളും പ്രകാശി 
പ്പിക്കേണ്ടതായിരിക്കുന്നു. അതു” വിവത്തകന്‍െറ അനുപേക്ഷ 
ണീയമായ ഒരു കത്തവ്യമാണു?. വിശ്വസാഹിത്യക്ഷേത്രത്തി 
ലെ അതൃഭിരാമമായ ഒരു കലാശില്ലം എന്ന നിലയില്‍ പരര 
സ്കൃരും പാശ്ചാത്യരുമായ സഹൃദയന്മാര്‍ ഇതിനെ മുക്തകണ്ഠം 
പ്രശംനസ്സിച്ചിട്ടുണ്ട്‌. ഈവിധത്തില്‍ പ്രശസ്തിയാജ്ജിച്ചിട്ടുള്ള 
ഒരു വിശിഷ്ടകൃതിയെപ്പററി മലയാളികളും അറിഞ്ഞിരിക്കണ 
മല്ലോ. അതിനാല്‍ അനുവാചകരുടെ ശ്രദ്ധയെ ആകഷിക്കുന്ന 
തിനും അവരുടെ രസാസ്വാദനശക്തിയെ സഹായിക്കുന്നതിനും 
ഇവിടെ യഥാശക്തി ഉദ്യമിക്കാം. മാനസത്തിലേക്കുള്ള പ്രവേ 
ശനദ്വാരം തുറന്നിടുകയാണു” എന്‍െറ ലക്ഷ്യം. 

ആദ്യകവിയുടെ അനശ്വരകൃതിയായ രാമായണം ഭാരത 
ഹൃദയം തന്നെയാകുന്നു. മനോഹരമായ ഒരു മുകുരത്തിലൂടേ എന്ന 
പോലെ പുരാതന ഭാരതീയജീവിതത്തിന്‍െറ എല്ലാ ഭാവങ്ങളും 
അതില്‍ തെളിഞ്ഞുകാണാം. കഥാവസ്മുവിന്‍െറ സവ്വാംഗീണമാ 
യ സ്വാരസ്ധ്യവും പ്രതിപാദനത്തിന്‍െറ ചമല്‍ക്കാരസാന്ദ്രമായ 
'ചാരുത്വവും വ്യക്തിത്വം തുളമ്പിനില്ലുന്ന പാത്രസൃഷ്ഠികരശല 
വും ധമ്മാധമ്മസംഘട്ടനത്തിനെറ നിരതിശയമായ ഒൌജ്വല്യവും 
ഈ ലോകോത്തരഗ്രന്ഥത്തെ, പരസ്സഹസ്രം പ്രകാശരശ്മികരം 
പ്രസരിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു ദീപസ്പുംഭമാക്കി മാററുന്നു. 
നമ്മുടെ ചിരപുരാതനമായ മഹാരാജ്യം ലോകത്തിനു സമ്മാനി 
ച്ച അമൂല്യമായ ഒരു സാംസ്കാരികനിക്ഷേപമാണിതു*. 

സംസ്കൃതഭാഷയില്‍ എഴുതപ്പെട്ടിരിക്കുന്ന വാല്യീകിരാമായ 
ണത്തിന്‍െറ അനുകരണങ്ങം ഭാരതത്തിലെ ദേശഭാഷകളിലെ 
ല്ലാം ഉണ്ടായിട്ടുണ്ട്‌. ഒരു അമിട്ടവെടി പൊട്ടിയാല്‍ അതില്‍നി 
ന്നു അസംഖ്യം ദീപവിശേഷങ്ങഠം അന്തരീക്ഷത്തില്‍ ചിതറി 
വീഴുന്നതുപോലെ രാമായണകഥയില്‍നിന്നു” എത്രയെത്ര കഥാ 
ത്മകകാവ്യങ്ങളാണു രൂപംകൊണ്ടിട്ടില്ലാത്തത്‌? രാമായണ 
ത്തിന്‍റെ സവ്വാകഷ്കത്വം സമത്ഥിക്കുവാന്‍ ഇതിലധികം 
എന്തു തെളിവു വേണം? 

ഈ ശ്രേഷ്ഠകാവ്യം ഭക്തകവിസ്രമാട്ടായ തുളസീദാസന്‍ ഹി 
ന്ദിയിലേക്കു സംക്രമിപ്പിച്ചു. കഥാഗതിയില്‍ പ്രായേണ വാല്ലീ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


Behe 


14 


കിമഹഷിയെ അനുകരിച്ചിരിക്കയാണെങ്കിലും ആദികാവ്ൃ 
ത്തിന്‍െറ ഒരു തജ്ജമയാണിതെന്നു പറഞ്ഞുകൂടാ. 
ക “നാനാപുരാണനിഗമാഗമനമ്മതം സ). 
ദ്രാമായണേ നിഗദിതം ക്വചിദന്യതോി 
സ്വാന്താസുഖായ തുളസീരഘുനാഥഗാഥാ- 
ഭാഷാനിബന്ധമതി മഞ്ജുളമാതനോതി ളാ 
എന്നിങ്ങനെ ഗ്രന്ഥാരംഭത്തില്‍ കവി പാടിയിരിക്കുന്നതു 
നോക്കുക. വേദശാസ്ത്രപരാണസമ്മതമായ രാമായണത്തില്‍ 
വണ്ണിക്കപ്പെട്ടിട്ടുള്ളതം, അനൃഗ്രന്ഥങ്ങളില്‍നിന്നു സംഗ്രഹിക്ക 
പ്പെട്ടതും കൂട്ടിച്ചേത്ത്‌, തുളസീദാസന്‍ ആത്മസുഖത്തിനുവേണ്ടി 
ഒരു ഭാഷാപ്രബന്ധം നിമ്മിക്കുന്നു എന്നാണല്ലോ ഇതിന്‍െറ 
അത്ഥം. കഥയില്‍ വായനക്കാക്ക പുതുമ തോന്നത്തക്കവണ്ണം 
ചില പരിഷ്ണാരങ്ങഠം വരുത്തുകയും പല ഉപകഥകഠം നിബ 
സന്ധിക്കുകയും പാത്രസൃഷ്ലിയില്‍ത്തന്നെ ഏതാനും വൃതിയാന 
ങ്ങഠം കല്പിക്കുകയും ചെയ്തിട്ടുണ്ട്‌. അവ എന്തൊക്കെയാണെന്നു 
പിന്നീട വിവരിക്കാം. 
കവി ഗ്രന്ഥത്തിനു നല്ലിയിരിക്കുന്ന പേര്‍ “രാമചരിതമാ 


“നസം” എന്നാണു”. രാമചരിത്രത്തെ മാനസസരസ്സായി സങ്ക, 


ല്ലിച്ച രചിച്ചിരിക്കുന്നു എന്നാണ്‌ ഈ നാമകരണത്തിന്‍െറ അ 
ത്ഥം. എന്നാല്‍ തുളസീദാസരാമായണം എന്ന പേരിലാണു” ഈ 
ഗ്രന്ഥം പരക്കെ അറിയപ്പെടുന്നതു". വാല്യീകിരാമായണം, കമ്പ 
രാമായണം എന്നിവപോലെ ജനങ്ങളുടെ വ്യവഹാരത്തില്‍ 


ഇതു” തുളസീദാസരാമായണമായിത്തീന്ര എന്നു സാരം. തിരി 


ച്ചറിയുന്നതിനുവേണ്ടി നമ്മുടെ ഭാഷയിലും കേരളവമ്മരാമായ 


ണം, എഴുത്തച്ഛന്‍രാമായണം, കണ്ണശ്ൂരാമായണം എന്നൊക്കെ 


പറയാറുണ്ടല്ലോ. 

തുളസീദാസരാമായണത്തിലും ഏഴു കാണ്ഡങ്ങളാണ്‌ അട 
ങ്ങിയിട്ടള്ളതു”. എന്നാല്‍ ഒരു പരിഷ്കാരം കാണുന്നു. യൃദ്ധകാ 
ണ്ഡത്തിനു “ലങ്കാ'കാണ്ഡം എന്ന പേര്‍ നല്ലിയിരിക്കയാണു്‌ 
വാസ്തവത്തില്‍ ഏഴ “സോപാന മായിട്ടാണു തുളസീദാസന്‍ 
ഗ്രന്ഥവിഭജനംചെയ്തിരിക്കുന്നതു”. എങ്കിലും “കാണ്ഡം” എന്ന 
പേരുതന്നെ പ്രചരിച്ചു. മററു രാമായണങ്ങളിലൂടെ അധികം 
പരിചിതമായ ശബ്ദവും അതാണല്ലോ. യുദ്ധകാണ്ഡം ഇതില്‍ 
ലങ്കാകാണ്ഡമായി മാറിയതില്‍ ഒരു പുതുമയുണ്ട്‌. അയോദ്ധ്യാ 


കാണ്ഡം, കിഷ്കിന്ധാകാണ്ഡം 9 
എന്നിവ സമാനമാണതു 
സ്ഥലവാചി. ടം 5 


രാമചരിതമാനസത്തിന്‍െറ മഹത്ത്വം 


ഒരാദശകാവ്യത്തിനു വേണ്ട ഗണങ്ങളെല്ല 
| ളല്ലാം ഈ രാമായ 
ണത്തില്‍ ഒത്തുചേന്നിട്ടണ്ട്‌. ഭാവഗാംഭീര്യം, ആദ്ധ്യാത്മിക 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative’ 


——- 


dices രിക. 


oo Ra OTS cA 


Re a Co OPEC RR ne 


| 
| 
| 


15 


സനന്ദര്യം, ദാശനികസിദ്ധാന്തങ്ങളടെ സ്റ്ടീകരണം, ധാമ്മികമത 
ദശങ്ങളടെ പ്രത്യക്ഷീകരണം, നൈതികോപദേശങ്ങളടെ സമുല്‍ 
കൃഷ്ടത, പ്രതിപാദനഭംഗി, ഭാഷാസാരള്യം, ചരിത്രചിത്രണശ 
ക്തി, പ്രകൃതിചിത്രവണ്ണനം എന്നിവയുടെ വിലാസരംഗമാണു 
രാമചരിതമാനസം. ഭക്തിജ്ഞാനകമ്മകാണ്ഡങ്ങളുടെ ത്രിവേ 
ണി എന്നു” ഇതിനെ വിശേഷിപ്പിക്കാം. സ്വശ്ശൂത്തിന്‍െറയും 
മൃത്യൂവിന്‍െറയും അപൂവ്വമായ ഒരു സമ്മേളനം! കേരളത്തില്‍ എഴ 
ത്തച്ഛനെറ അദ്ധ്യാത്മരാമായണം പോലെ ഉത്തരഭാരതത്തില്‍ 
സാക്ഷരത്വം പ്രചരിപ്പിക്കുന്നതിനു* ഇതു വളരെ സഹായിച്ചി 
ടുണ്ടു്‌. കവിതാദൃഷ്ടഠിയിലും ധാമ്മികദൃഷ്ടലിയിലും ഈ കാവ്യം 
ഉയന്നുനില്ലുന്നു. ഹിമാലയംമുതല്‍ കന്യാകുമാരിവരെയും കച്ച്‌ 
തൊട്ട മണിപ്പൂര്‍വരെയും ഇതിന്‍െറ ധ്വനി നിരന്തരം മുഴങ്ങുകയാ 
ണു്‌. രാമചരിതമാനസ വായിക്കാത്തവക്കു” അനുപമമായ ഒരു. 
രസസമ്പത്തു നഷ്ടപ്പെടുന്നു. 

ഹിന്ദിയിലെ മറെറാരു പ്രാചീനകവിയും ഭാഗവതകത്താ 
വുമായ “സൂര്‍ദാസ്‌” ഒരു തുളസീപ്രശസ്തി രചിച്ചിട്ടുള്ളതില്‍നി 
ന്നു” ഒരുഭാഗം ഇവിടെ ഉദ്ധരിക്കാം: 

“ധനൃഭാഗ്യ മമ സന്തശിരോമണി 

ചരണ കമല തകി ആയ ഉ 
ബദന പ്രസാദസദന ദൃഗഭരി 

ലഖി സുഖ സന്ദോഹ സമായ ഉ” 

3 3% 3 

ശ്രീ തുളസീ സുചി സന്ത സമാഗമ 

അദ'ഭത അമല അനൂപ 
സൂര്‍ദാസ ജീവന ഫല പായോ 

ദര്‍സന ജൂഗള സ്വരൂപ.”? 

ഈ ഗാനത്തില്‍ സൂര്‍ദാസ്‌, പ്രസാദസദനവദനനായ തുള 
സീദാസനെ, തനിക്കു മാഗ്ലദശനം നല്ലിയ ആചാര്യന്‍ എന്ന 
നിലയില്‍ സ്മരിക്കുന്നു. ഇവര്‍ രണ്ടുപേരും സമകാലീനരായിരു 
ന്നു എന്നാണു ജനവിശ്വാസം. 

വിശ്വകവി രവീന്ദ്രനാഥടാഗുര്‍ ഇങ്ങനെ രേഖപ്പെടുത്തി 
ക്കാണുന്നു: 

““രാമായണത്തിന്‍െറ ഒരു വലിയ വൈശിഷ്ട്യം, ശാഹി 
കബന്ധങ്ങളടെ രമണീയമായ ആവിഷ്ണരണമാണു. പിതൃപത്ര 
ബന്ധം, സഹോദരബന്ധം, ഭാര്യാഭര്‍ത്തബന്ധം എന്നിവയ്ക്കു 
പുറമേ, സ്വാമിസേവകബന്ധം, ഗുരുശിഷ്യബന്ധം മുതലായവ 
യും ഹൃദയംഗമമായി പ്രകാശിപ്പിച്ചിട്ടണ്ട്‌. ഗ്രന്ഥത്തിനു മഹ 
ത്ത്വം നല്ലിയതും മുഖ്യമായി ഇവതന്നെയാകുന്നു. ഭാരതത്തെക്കു 
റിച്ചുള്ള പരിചയം ഇതില്‍നിന്നു സിദ്ധിക്കുന്നു. ഭാരതവഷത്തി 
ലെ ആബാലവൃദ്ധം ജനങ്ങഠംക്കും, സ്ത്രീപുരുഷദേദമെന്യേ, ഉച്ച 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


16 


നീചഭദേദമെന്യേ ഉപയോഗപ്പെടന്ന LST 
ന്ദവുമരുളന്നതാണി തര്‌. ഇത്ര ധമ്മശാസ്ത്വും 
മായ മഹാകാവ്യവുമാകുന്നു. 
മറെറാരിടത്തു ടാഗൂര്‍ വീണ്ടും എഴുതുന്നു: 
““ഭാരതവഷം എന്താകാന്‍ ആഗ്രഹിച്ചുവോ, അതു തുളസീ 
യണത്തിലുടേ സാധ? ളം 
ത്തിനെ തെ ഉത്തമാരാധകനായിരുന്ന 
മഹാത്മാഗാന്ധി പല സന്ദഭങ്ങളിലും പ്രസ്തത ഗ്രന്ഥത്തെ പ്രശം 
9, ഒരു ഭാഗം ഉദ്ധരിക്കാം: 
നാസ ശ്രദ്ധ അലകികമായിരുന്നു. അതു്‌, 
ഭാരതത്തിലെ ഹിന്ദുസമുദായത്തിനു രാമായണം തെ ഗ്രന്ഥ 
രത്നം സമ്മാനിച്ചു. ഈ സവ്വോന്നതമായ ശ്രദ്ധ മനുഷ്യനു SSE 
നെ സ്വായത്തമാക്കാം എന്ന ചോദ്ൃത്തിന്‍െറ ഉത്തരമാണു രാമ 
ചരിതമാനസം. ഞാന്‍ ഈ രാമായണത്തെ ഭക്തിമാഗ്ഗഗ്രന്ഥങ്ങ 
ളില്‍ അത്യൂത്തമമായി കരുതി ആരാധിക്കുന്നു.” 
ഗാന്ധിജിയുടെ മറെറാരഭിപ്രായവും നമ്മുടെ ആദരപുവ്വ 
മായ അവധാനത്തെ അഹിക്കുന്നു. 

“ “ശ്രദ്ധയയടേയും ബുദ്ധിയുടേയും ക്ഷേത്രങ്ങഠം ഭിന്നങ്ങളാകു 
ന്നു. ശ്രദ്ധയില്‍നിന്നു” അത്തര്‍ജ്ഞാനവും ആത്മജ്ഞാനബുദ്ധി 
യം ഉണ്ടാകുന്നു. അതു” അന്തഃശുദ്ധിക്ക്‌ ഹേതുവായിത്തീരും. 
ബുദ്ധിയില്‍ നിന്നു ബാഹ്യജ്ഞാനവും സൃഷ്ടിവിജ്ഞാനബുദ്ധി 
യുമാണുണ്ടാവുക. അന്തഃശുദ്ധിക്ക്‌ അതില്‍ വലീയ കാര്യമൊ 
ന്നുമില്പ. അത്യന്തബുദ്ധിശാലികരം അത്യന്തം ചരിത്രഭൂഷ്മരായി 
പരിണമിച്ചേക്കും. ഈ ചരിത്രശൂനൃയത ശ്രദ്ധാലുക്കളെ ബാധി 
ക്കുകയില്ല. മഹത്തരമായ ശ്രദ്ധയാണ്‌” രാമചരിതമാനസത്തി 
ലെ മുഖ്യധാര. സൂക്തിരത്നങ്ങളുടെ ഒരു ഭണ്ഡാരമാണു തുളസീ 
രാമായണം.” 

പണ്ഡിതകലഭൂഷണമെന്നു വിഖ്യാതനായ പണ്ഡിത മദന 
മോഹനമാളവീയ പറയുന്നതു ശ്രദ്ധിക്കുക: 

“*രാമായണം ഹൈന്ദവജനതയുടെ അതുല്യസമ്പത്താണു്‌ . 
അതില്‍ ഹിന്ദനാഗരികത്വത്തിന്‍െറ സമുന്നതാദശങ്ങരം കാ 
ണാന്‍ കഴിയും. എപ്പോഴും പഠിക്കാനും ചിന്തിക്കാനുമുള്ള വക 
അതിലുണ്ട്‌. രാമചരിത്മാനസത്തെ കേവലം “ഒരു കാവ്യമെ 
ന്നു പറയുന്നതു” അതിനെ അപമാനിക്കുകയാണ്‌. ഗൃഹസ്ഥജീ 
വിതത്തിന്‍െറ ആദശമാണു? അതു നല്ലുന്നതു; ആര്യസംസ്കാര 
ത്തിന്‍െറ സവ്വോത്തമാദശം.”” 

ഹിന്ദിഭാഷയിലെ സുപ്രസിദ്ധ വിദ്വാന്മാരും കവികളും 
നിരൂപകന്മാരും രേഖപ്പെടുത്തിയിടുള്ള ചില അഭിപ്രായങ്ങരം 
കൂടി പകത്താം. 


“*നീതാന്തപാവനമായ രാമചരിതസരോജത്തിലെ മധുപ 


BV 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


| 
| 


17 


വും കവികലതിലകനും കവിതാകാമിനീകാന്തനുമായ തുളസി 
ജയിക്കട്ടെ” എന്നു” അയോദ്ധ്യാസിംഹ ഉപാധ്യായനും, 

g “തുളസീദാസകൃതിയിലെ തല്ലീനത, പ്രബന്ധപടത, രച 
നാചാതുര്യം, ഭാഷാസൌഷ്ഠവം, രസചരിപാകം, അലങ്കാരഭംഗി 
എന്നിത്യാദി കാവ്യസന്ദര്യോപാധികഠം വിസ്മയജനകംത 
ന്നെ. വാസ്തവത്തില്‍ ഹിന്ദിഭാഷയുടെ സമഗ്രവൈഭവത്തിന്‍െറ 
സാക്ഷാല്‍ക്കാരമാണു” ഗോസ്വാമിയുടെ കാവ്യശില്പം” എന്നു? 
ആചാര്യ ശ്യാമസുന്ദരദാസും, 

“ “മനുഷ്യനെ ദേവനാക്കാനുള്ള തപസ്യയാണു ഗോസ്വാമി 
തുളൂസിദാസന്‍ രാമായണത്തിലൂടേ അനുഷ്മ്ിച്ചിരിക്കുന്നതു”" 
എന്നു ഡോക്ടര്‍ പീതാംബരദത്തനും, 

““ഹേ തുളസി, അങ്ങു ഹിന്ദിസാഹിത്യമധുവനത്തില്‍ സു 
ഖദസ്വരലഹരിയിളക്കുന്ന കവികോകിലമാണു. ദേവ, അങ്ങ 
യുടെ ആഗമനം ഹിന്ദിയുടെ മന്ദഹാസോദയമാകുന്നു”* എന്നു 
ഹരശരണ്‍ ശമ്മയ്യം, റ 

' “രാമചരിതമാനസം സവ്വരസപ്രകാശകമായി പരില 
സിക്കുന്നു”” എന്നു പ്രൊഫസര്‍ രാമചന്ദ്രശുകൂയും, 

“തുളസിയുടെ യശശ്ചന്ദ്രിക, ലോകത്തെ മുഴുവനും പ്രകാ 
ശമാനമാക്കുന്നു. അദ്ദേഹത്തിന്‍െറ ഭതികശരീരത്തിനു നാശം 
സംഭവിച്ചിരിക്കാം. എന്നാല്‍ ഓരോ ഗ്രാമത്തിലും ഓരോ ധാമ 
ത്തിലും അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നു” എന്നു്‌ ഗോപാലശര 
ണസിംഹനും തുളസീദാസകൃതിയെ പ്രശംസിച്ചിരിക്കുന്നു. 

രാമചരിതമാനസത്തിന്‍െറ റഷ്യന്‍ പരിഭാഷയുടെ ആമുഖ 
ത്തില്‍, ““മധ്യകാലീനഭാരതത്തിലെ ശക്തിശാലിയായ കാ 
വ്യം”” എന്നു” പ്രൊഫസര്‍ എം. പി. വരാന്നിക്കോവഃ* ഇതിനെ 
കീത്തിച്ചിട്ടണ്ടു”. 

ചുരുക്കത്തില്‍ രാമഭക്തിയില്‍നിന്നു കടഞ്ഞെടുത്ത അമൃത 
മാണു” ഈ അനശ്വരകാവ്യം. 


കവിയുടെ ചരിത്രം 

ഗോസ്വാമിയുടെ വിശ്വസനീയമായ ഒരു ജീവചരിത്രം 
നമ്മുടെ മുമ്പിലില്ല. ഉണ്ടെങ്കിലേ അത്ഭുതപ്പെടേണ്ടതായിട്ടുള്ള. 
ഏകദേശം നാലു നൂററാണ്ടുകരംക്കുമുമ്പ ജീവിച്ചിരുന്ന ഒരു കവി 
യുടെ ജീവനവ്വത്താന്തം സൂക്ഷ്മമായി അറിയുന്നതെങ്ങനെയാ 
ണു്‌? പല അഭിപ്രായങ്ങളും അഭ്യൂഹങ്ങളും പൊന്തിവന്നിട്ടുണ്ട്‌*. 
അവയെല്ലാം പരിശോധിക്കുവാന്‍ ഒരുങ്ങുന്ന ഒരാരം വിവാദജടി 
ലമായ ഒരു വീഥിയുടെ നടുവിലാണ്‌ അകപ്പെടുക. ആ മാഗ് 
ത്തിലൂടേ എത്ര സഞ്ചരിച്ചാലും നിസ്സന്ദേഹമായ ഒരു നിഗമന 
ത്തിലെത്തിച്ചേരാന്‍ പ്രയാസം. എന്നിരുന്നാലും ഒട്ടുദുരം സഞ്ച 
രിച്ചേ മതിയാവു. നോക്കിക്കാണാമല്പോ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


18 


ഒരു ആധികാരികഗ്രന്ഥമായ “എൻസൈക്ലോപ്പീഡിയ 
ബ്രിട്ടാനിക്ക'യില്‍ രേഖപ്പെടത്തിയിട്ുള്ള സംഗതികഠം ആദ്യ 
മായി സംഗ്രഹിക്കാം. 

കവിയുടെ ജീവിതകാലം ക്രി. വ. 1532 മുതല്‍ 1629 വരെ 
യാണു്‌. മൂന്നു മുഗഠംചക്രവത്തിമാരുടെ ഭരണകാലവുമായി പരി 
ചയമുണ്ടായിരുന്ന തുളസീദാസന്‍ ഹുമയൂണിന്‍െറകാലത്തു ജനി 

അകിബറിന്‍െറ കാലത്തും ജഹാംഗിറിന്‍െറ ഭരണാദ്യഘട്ട 
ത്തിലും ജീവിച്ചു. കവിയുടെ സാഹിതൃപരിശ്രമങ്ങളുടെ സുവ 
ണ്ൂകാലം അകിബര്‍ചക്രവത്തി ഭരണംനടത്തിയ കാലമായിരു 
ന്നു. യമുനസ്ത്ു തെക്കുള്ള “ബന്ദാ” ഡിസ്'ട്രിക്ലിലെ “രാജാപുരം” 
ഗ്രാമത്തില്‍ സവ്വാരിയാബ്രാഹ്മണവഗ്ഗത്തില്‍ ജനിച്ചു. അച്ഛന്‍െറ 
പേരു “ആത്മാറാം സുകല്‍ ഡ്ൃബേ” എന്നും അമ്മയുടെ പേരു? 
“ഹുലസി” എന്നുമായിരുന്നു. മകന്‍െറ ജാതകദോഷംനിമിത്തം 
ബാല്യത്തില്‍ത്തന്നെ മാതാപിതാക്കഠം ഉപേക്ഷിച്ചു. പിന്നീടു” 
ഒരു പരിവ്രാജകനാണു വളത്തിയതു”. അദ്ദേഹത്തോടൊരുമിച്ചു 
പല പുണ്യസ്ഥലങ്ങളം സന്ദശിച്ചു. കുറേക്കാലം കഴിഞ്ഞു വീ 
ണ്ടും ഗൃഹത്തിലെത്തി. അന്നു മാതാപിതാക്കരം താമസിച്ചിരു 
ന്നതു” “സുകാക്കററ*” എന്ന സ്ഥലത്തായിരുന്നു. ഉത്തരപ്രദേശ 
ത്തു” ഈത്താ (81൧) ഡിസഃ*ടരിക്ിലെ സോറോണ്‍ (502൩) എന്ന 
സ്ഥലത്തിനടുത്തു” “ഗോര്‍ജുാ'നദീതീരത്തുള്ള വരാഹക്ഷേത്രം 
(സൂകരക്ഷേത്രം) ആയിരിക്കണം ഈ സുകാക്കററ്‌ എന്നു” ഈ. 
ഹിക്കുന്നു. ഇതു” അയോദ്ധ്യയില്‍നിന്നു 30 മൈല്‍ പടിഞ്ഞാ 
റാണു്‌. 

തുളസി അച്ഛന്‍െറ ജീവിതകാലത്തുതന്നെ വേളികഴിച്ചു. 
“രത്നാവലി എന്നായിരുന്നു ഭാര്യയുടെ പേര്‍. ഈസ്ര്്രീരത്നം “ദീന 
ബന്ധു പാഠക്കി?*ന്‍െറ മകളായിരുന്നു. ദമ്പതിമാക്കു” ഒരു പുത്രനു 
ണ്ടായി; “താരക്‌” (താരകൻ). എന്നാല്‍ മകന്‍ ശൈശവത്തില്‍ 
ത്തന്നെ മരിച്ചു. 

രാമഭക്തയായിരുന്ന രത്നാവലി അചിരേണ, മതാചാരങ്ങ 
ളില്‍ നിഷ്ഠ പാലിക്കാന്‍വേണ്ടി ഭത്താവിനെ വിട്ടുപിരിഞ്ഞു 
ലിതൃശൃഹത്തിലേക്കു പോയി. തുളസീദാസന്‍ അവരെ അന്വേ 
ഷിച്ചു” അവിടെച്ചെന്നു നിബ്ബന്ധിച്ചെങ്കിലും കൂട്ടിക്കൊണ്ടു പോ 
കാന്‍ കഴിഞ്ഞില്ല. അതിനാലാണു തുളസി പ്രാപഞ്ചികത്വമുപേ 
ക്ഷിച്ചു വൈരാഗ്യംവരിച്ചു രാമഭക്തനായി പരിണമിച്ചതു. 
രത്നാവലിയയം ഒരു കവനകുശലയായിരുന്നു. രാമനെ വാഷ്കന്ന 
ചില ദോഹാവലികരം അവര്‍ രചിച്ചിട്ടുണ്ട. 
2 നിയത ട്രേനിതണായ ഗോസ്വാമി ആദ്യം വാ 
sD ന്താജയാന്വിയായ അയോദ്ധ്യ (ഇപ്പോ 
സാബാദ്‌) ആയിരുന്നു. അവിടെ വസിച്ചിരുന്ന 

ത്തു തുളസിക്കു സ്വപ്നത്തില്‍ രാമദശനമുണ്ടായെന്നും സാധാ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


19 


രണജനങ്ങളുടെ ഭാഷയില്‍ രാമായണമെഴുതാന്‍ അരുളപ്പാടുണ്ടാ 
യെന്നും പറഞ്ഞുപോരുന്നു. 1574 ഏ. ഡി.യില്‍ രാമായണമെഴു 
താന്‍ തുടങ്ങി. ആരണ്യകാണ്ഡംവരെ അവിടെവെച്ചു” എഴുതി. 
ആയിടയ്ക്ക്‌” അയോദ്ധ്യയിലെ വൈഷ്ണവവൈരാഗികളുമായി അ 
ഭിപ്രായവ്യത്യാസമുണ്ടായതിനാല്‍ വാരണാസി (ബനാറസ്‌) 
യിലേക്കു പോയി. അവിടെ “അസിഘട്ട' (4ട്ജ്മ$)ത്തില്‍ താമ 
സിച്ചു. പിന്നെ മരണപര്യന്തം അവിടെയാണു കഴിച്ചുകൂട്ടിയ 
തു്‌. ജഹാംഗിര്‍ ചക്രവത്തിയുടെ ഭരണകാലത്തു” അസിഘട്ട 
ത്തില്‍വെച്ചു” 1623_.ല്‍ 91ഠംവജസ്സില്‍ അന്തരിച്ചു. 


കൃതികറം 


1. രാമചരിതമാനസം 
2. രാമസത*സയി __1584 
3. പാവുതീമംഗലം._1586 
4. രാമാജ്ഞാപ്രശ്ഗം_1598 
5. കവിതാരാമായണം__1612_1614 
ഇവയ്കുപുറമേ, ദോഹാവലി, വിനയപത്രിക, ഗീതാരാമാ 
യണം, കൃഷ്ണാവലി, വൈരാഗ്യസന്ദീപിനി തുടങ്ങിയ കൃതിക 
ഉം നിമ്മിച്ചിട്ടണ്ടു്‌. 
രാമചരിതമാനസത്തിന്‍െറ ഇംദ്ദീഷ*പരിഭാഷ എഫ. 
എസ്‌. ഗ്രസും (1. 5. Gs) വൈരാഗ്യസന്ദീപിനിയുടെ പരി 
ഭാഷ ഗ്രിയേഴ*സന്‍ (ഠി) എന്ന പണ്ഡിതനും പ്രസിദ്ധം. 
ചെയ്തു. 
കവിയുടെ കൈയക്ഷരത്തിലുള്ള അയോദ്ധ്യാകാണ്ഡം ജന്മ 
സ്ഥലമായ രാജാപുരത്തു സുക്ഷിച്ചിട്ടുണ്ടെന്നു പറയുന്നു. ബാലഃ: 
കാണ്ഡത്തിന്‍െറെ കൈയെഴുത്തുപ്രതി, അദ്ദേഹം തിരുത്തിയ: 
രീതിയില്‍ അയോദ്ധ്യയിലും. 
ജീവിതകാലത്തുതന്നെ തുളസീദാസന്‍ വലിയ ഒരാചാര്യ. 
നായി ബഹുമാനിക്കപ്പെട്ടിരുന്നു. ജയപ്പരിലെ മഹാരാജാ മാന 


സിംഹനും അദ്ദേഹത്തിന്‍റെ സഹോദരന്‍ ജഗത്സിംഹനും മററു. 


പല രാജാക്കന്മാരും തുളസീദാസന്‍െറ ആരാധകന്മാരായിരുന്നു. 
ഉത്തരഭാരതത്തിലെ പ്രധാനപ്പെട്ട തീത്ഥാടനകേന്ദ്രങ്ങളി' 

- ലെല്ലാം കവി സഞ്ചരിച്ചിട്ടണ്ട്‌. 

ഇത്രയയമാണു ബ്രിട്ടാനിക്കയില്‍ കാണുന്ന വിവരണത്തില്‍ 


നിന്നു നമുക്കു മനസ്സിലാകുന്നതു”. എന്നാല്‍ സവ്വസമ്മതമായ- 


വസ്തുസ്ഥിതിയാണിതെന്നു പറയാന്‍ വയ്യ. ആ സ്വ്വവിജ്ഞാന: 
കോശം പ്രസിദ്ധീകരിച്ചകാലത്തു”, പ്രാമാണികരായ ഹിന്ദി 
ഭാഷാസൂരികളടെ സഹായത്തോടുകൂടി തയ്യാറാക്കിയ ഒരു പ്രബ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


20 


ന്ധമാണെന്നേ ഉള്ള. പില്ലാലത്തു പല ഗവേഷകന്മാരും വി 
ഭിന്നാഭിപ്രായങ്ങാം പ്രകടിപ്പിക്കാതിരുന്നിട്ടില്ല- ഹുമയൂണ്‍ 
ചക്രവത്തിയുടെകാലത്തു തുളസീദാസന്‍ ജനിച്ചിട്ടില്ലെന്നും, 
അകിബറിന്‍െറകാലത്താണു : ജനനമെന്നും അകി്ബറിന്‍െറ മര 
ണാനന്തരം ജഹാംഗിറിന്‍െറ ഭരണകാലത്താണു പരലോകപ്രാ 
പ്നായതെന്നും നവീനഗവേഷകന്മാര്‍ വാദിക്കുന്നു. കഴിയുന്നത്ര 
സൂക്ഷ്മവിവരങ്ങരം ശേഖരിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടന്നുകൊ 
ണ്ടിരിക്കുകയാണു. ഒരു കാര്യം മാത്രം തീത്തുപറയാം. 1631-ഠമാ 
ണ്ടു ചൈത്രശൂകൂനവമിയില്‍ (മധുമാസം പാം തീയതി ചൊവ്വാ 
ഇൃ_രാമജയന്തിദിവസം രാമചരിതമാനസം എഴുതിത്തുട 
ങ്ങി. ഇതു” അദ്ദേഹംതന്നെ “മാനസത്തില്‍ രേഖപ്പെടത്തിയി 
ട്ടമുണ്ട്‌. നോക്കുക: 

ലേ ആയിരത്തറുനൂററി മുപ്പത്തിയൊന്നായീട.- 

മീയബ്ുംതന്നില്‍, സ്വാമിപാദാബ്‌ജം പണിഞ്ഞു ഞാന്‍ 

മോഹനചൈത്രമാസമൊമ്പതാംദിവസത്തില്‍ 

മാഹാത്മ്യം കലരുന്ന മംഗലവാരംതന്നില്‍ 

രാമണീയകമേറും കോസലനഗരിയില്‍ 

രാഘവന്‍ പിറന്നതായ്‌ വേദങ്ങരം ചൊല്ലംനാളില്‍ 

മഞ്ജുഭതരമായ രാമസല്‍ക്കീത്തി വാക്കും 

മംഗളവേളയിങ്കലെഴുതിത്തുടങ്ങുന്നേന്‍.”? (തജ്ജമ) 

ഇതില്‍നിന്നു കാവ്യനിമ്മാണകാലം വ്യക്തമാണല്ലോ. 


മറെറാരു കാര്യംകൂടി കവി രേഖപ്പെടുത്തിയിട്ടുള്ളതായി 
വിചാരിക്കാം; തന്‍െറ ഗുരുനാഥന്‍െറ നാമധേയം. 


“ “ബന്ദഉ” ഗുരുപദ കഞ്ജ 
കൃപാസിന്ധു നരരൂപഹരി.”” 


ഇതില്‍ കാണുന്ന “നരരൂപഹരി” എന്നുള്ളതു തുളസീദാസ 
.ന്‍െറ ഗുരുവായ ബാബു നരഹരിദാസാണെന്നു തെളിഞ്ഞിട്ടുണ്ട്‌. 


ഒരു പുവ്വകവിയുടെ ചരിത്രം കണ്ടുപിടിക്കുന്നതിനു മൂന്നു മാ 
ശൂങ്ങളെ ആശ്രരയിക്കേണ്ടതായിരിക്കുന്നു: 1. ആഭ്യന്തരസാമഗ്രി 
കരം. 2. ബാഹ്യസാമഗ്രികരം. 3. ജനശ്രുതി അഥവാ ഐതി 
ഹ്യം. കവിയുടെ കൃതികളില്‍നിന്നുള്ള തെളിവുകളാണ്‌ ആഭ്യ 
ന്തരസാമഗ്രികരം. കവിയെപ്പററി മററു കവികളും പണ്ഡി 
തന്മാരും എഴുതിയിട്ടുള്ള വിവരങ്ങളാണു” ബാഹ്യസാമഗ്രികരം. 
ഇവയില്‍ ഒന്നാമത്തേതാണ്‌” അധികം സ്വീകാര്യം. പ്രമാണരൂ 
പത്തില്‍ വരുന്നതും അതുതന്നെയാണു”. ആഭ്യന്തരസാമഗ്രികരം 
പരി ശോധിച്ചിട്ടുള്ള ഗവേഷകന്മാര്‍, മേല്പറഞ്ഞ രണ്ടു കാര്യങ്ങരം 


* ഇതു വിക്രമാബൂമാണു്‌, ക്രിസ്തുവഷ്മായി മാററുമ്പോരം 1575. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


2l 


പുറമേ മററുചില വസ്തൃതകളം എടുത്തു കാണിക്കുന്നു. 1. തുളസി 
ജാതിയില്‍ ബ്രാഹ്മണനായിരുന്നു. 2. അദ്ദേഹത്തിനു മാതാ 
പിതാക്കന്മാര്‍ നല്ലിയ പേരു” “രാമബോലാ” എന്നായിരുന്നു. 
വില്ലാലത്തു തുളസീദാസന്‍ എന്ന പേര്‍ അദ്ദേഹം സ്വീകരിച്ചു. 
3. ചെറുപ്പത്തില്‍ത്തന്നെ മാതാപിതാക്കാം അദ്ദേഹത്തെ ഉപേ 
ക്ഷിച്ചു (ചിലര്‍ പറയുന്നതു" ബാല്യത്തില്‍ അച്ഛനുമമ്മയും മരി 
ചുപോയി എന്നാണു്‌.) 4. ഒരു സന്യാസിയുടെ സംരക്ഷണത്തി 
ലാണു കുറേക്കാലം തുളസി കഴിഞ്ഞുകൂടിയതു'. 5. ബ്രിട്ടാന്നി 
ക്കയില്‍ കാണുന്നതുപോലെ രത്നാവലി ആയിരുന്നു കവിയുടെ 
ധമ്മപത്നി. മകന്‍െറ പേര്‍ താരക എന്നായിരുന്നു. അയാരം 
ബാല്യത്തില്‍ മരിച്ചുപോയി. 6. ജീവിതത്തില്‍ അധികസമ 
യവും കാശി, അയോദ്ധ്യ, പ്രയാഗ എന്നീ സ്ഥലങ്ങളില്‍ കഴി 
ചുകൂട്ടി. 7. ജഹാംഗിറിന്‍െറ കാലത്തു 91-ഠം വയസ്സില്‍ തുളസി 
ഇഹലോകവാസം വെടിഞ്ഞു. 
ഇതെല്ലാം കവിയുടെ കൃതികളില്‍നിന്നു ശേഖരിച്ച തെളി 
വുകളാണ്‌. ഇനി ബാഹ്യസാമഗ്രികളില്‍ ചിലതു ചൂണ്ടിക്കാ 
ണിക്കാം. അദ്ദേഹത്തിന്‍െറ സമകാലീനരും അല്ലാത്തവരുമായ 
ചിലര്‍ എഴുതിയ ചരിത്രഗ്രന്ഥങ്ങളാണു? അവയ്ത്കാലംബം. 
“ഭക്തമാല”, “ഗോസായീചരിത്രം', “തുളസീചരിത്രം” എന്ന മുന്നു. 
ഗ്രന്ഥങ്ങളാണ്‌ അവയില്‍ പ്രധാനപ്പെട്ടവ. തുളസീദാസനന്‍െറ 
സമകാലീനനെന്നു പലരും പറയുന്ന നാഭാദാസനാണു ഭക്തമാല 
യുടെ കത്താവു”. തുളസീചരിത്രം അതിവിസ്‌തൃതമാണു“. മഹാ. 
ഭാരതത്തോളം വലിപ്പംവരുമത്രേ. പക്ഷേ, അതാരും കണ്ടിട്ടി 
ല്ല. ഗോസായീചരിത്രം, കേട്ടുകേഠംവികളെ അടിസ്ഥാനമാക്കി 
രചിച്ചിട്ടുള്ള തുളസീദാസകഥയാണു”. ഈ ഗ്രന്ഥങ്ങളില്‍ പര. 
സ്റൂരവിരുദ്ധങ്ങളായ അഭിപ്രായങ്ങാം പലതും കാണുന്നു. ഭക്തി 
യുടെ ദുഷ്ടി കോണത്തിലൂടെയാണു തല്‍കത്താക്കഠം കവിയെ കാ. 
ണുന്നതു”. അതിനാല്‍ അതിശയോക്തി വളരെയധികം കലന്നി 
ണ്ട്‌. 
> ഇനി, ജനശ്രുതിയുടെ കാര്യമാണെങ്കില്‍ അതു” അപ്രാമാ 
ണികമാണുതാനും. സമയാനുസാരം ഭേദപ്പെട്ടുകൊണ്ടിരിക്കുന്ന 
സ്വഭാവമാണല്ലോ അതിനുള്ളതു”. ഗോസ്വാമിയെ സംബന്ധി 
ക്കുന്ന അനേകം അത്ഭുതകഥകരം പ്രചരിച്ചിട്ടുണ്ടു്‌. അതൊന്നും. 
വിശ്വസിക്കരുതെന്നു” ഉപദേശിച്ചുകൊണ്ടു പ്രസിദ്ധനിരൂപക 
നായ പണ്ഡിത ബാബു രാമമിശ്രവിശാരദന്‍ ഇങ്ങനെ പറയുന്നു: 
* “യഥാത്ഥഭക്തന്മാര്‍ പ്രാപഞ്ചികരെ വിദ്രമിപ്പിക്കുന്നതിന്നുവേ 
ണ്ടി ചമല്‍ക്കാരത്ങഠം കാണിക്കുകയില്ല. എന്നാല്‍ സവ്വലോക 
നാഥനില്‍ ഭക്തിശ്രദ്ധകരം ഉദ്‌ഭൂതമാക്കുന്നതിന്നു” അവര്‍ അനു 
റ്ലിക്കുന്ന ഉപായങ്ങാഠം പാമരദ്ൃഷ്ലിയില്‍ ചമല്‍ക്കാരങ്ങളായി കാ 
ണപ്പെടും. ഗോസ്വാമിയുടെ ജീവചരിത്രത്തില്‍ പ്രത്ൃക്ഷപ്പെടന്ന 


CC-9. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


22 


ചമല്‍ക്കാരങ്ങളില്‍ സവ്ൃപ്രധാനമായതും, ലോകത്തെ ആകമാനം 
അത്യാശ്ചര്യസ്മബ്ുമാക്കുന്നതുമായ ചമല്‍ക്കാരം ഞങ്ങരം ഇന്നു 
പാഠകന്മാരുടെ മുമ്പില്‍ അവതരിപ്പിക്കുന്ന. ഇതു” അദ്ദേഹത്തി 


©: 3 


ന്‍െറ രാമചരിതമാനസം തന്നെയാണു . 
വാസ്തവം! 
ത്തില്‍ ശ്രീമഹാഭക്തവിജയം” എന്നൊരു പുസ്തക 
മുണ്ടല്പോ. അതില്‍ തുളസീദാസന്‍െറ ചരിത്രവുമുണ്ടെന്നു കാണു 
കയാല്‍ ഞാനതു പരിശോധിച്ചു. എന്തെങ്കിലും വായിച്ചാല്‍ 
മതിയെന്നുള്ളവക്ക്‌ അതു കൊള്ളാം. അറബിക്കഥപോലെ രസി 
ക്കുകയും ചെയ്യാം. വിശ്വസിക്കാനാണു പ്രയാസം. വെറും ജന 
ശ്രതികളടെ ഒരു ക്രോഡീകരണമാണതു”. തുളസീദാസന്‍െറ 
പ്രേമാധിക്യത്തെപ്പററി വിവരിക്കുന്ന ഘട്ടം വായിച്ചപ്പോടം 
നമ്മുടെ വില്വമംഗലത്തു സ്വാമിയാരെക്കുറിച്ചാണോ പറയുന്ന 
തെന്നു തോന്നി. ചുരുക്കത്തില്‍. 
“ “ആഴക്കു വററടിയിലുള്ളതി ലാശവെച്ചി- 
'ട്ടേടെട്ടിടങ്ങഴി ജലം വെറുതേ കുടിച്ചു”' 
എന്ന മട്ടിലായി കലാശം. എന്നാല്‍ ഏതു സാഹിതൃത്തി 
ലും ഇത്തരം ജനശ്രുതിപ്രധാനങ്ങളായ കഥകരം ഉണ്ടെന്നുള്ളതു 
ഞാന്‍ വിസൂരിക്കുന്നില്പ. 
ഇതൊരു ഗവേഷണപ്രബന്ധമല്ലാത്തതുകൊണ്ടു്‌ വളരെ 
ആലോചിച്ചിട്ടു കാര്യമില്ല. കവിയെക്കുറിച്ചുള്ള ഒരു സാമാന്യ 
ജ്ഞാനം ഇത്രയുംകൊണ്ടു സിദ്ധിക്കുമല്ലോ. 


കഥാവസ്തൂ 


മുഖ്യമായും വാല്ലീകിരാമായണത്തെ അനുകരിച്ചാണു 
രാമചരിതമാനസം നിമ്മിച്ചതെന്നു മുമ്പു സൂചിപ്പിച്ചിട്ടണ്ടപ്പോ. 
-ഗ്രന്ഥാരംഭത്തില്‍, 

“*സീതാരാമഗുണഗ്രാമപുണ്യാരണ്യവിഹാരിണു 

വന്ദേ വിശുദ്ധവിജ്ഞാനന കവീശ്വരകപീശ്വര.”” 

എന്നിങ്ങനെ കവീശ്വരകപീശ്വരന്മാരെ കവി വന്ദിച്ചകാ 
അന്നു. ഇതിലെ കവീശ്വരന്‍ വാല്ലീകിയാണെന്നു സ്റ്രഷ്ടം. 
ആദിരാമായണത്തില്‍നിന്നു മാത്രമല്ല, ഹനുമന്നാടകം, യോഗ 
'വാസിഷ്ഠം, അദ്ധ്യാത്മരാമായണം, മഹാരാമായണം, ഭശൂണ്ഡി 
രാമായണം, യാജ്ഞവല്ല്ൃരാമായണം, ഭഗവദ്‌ഗീത, മഹാഭാഗ 
വതം, ഭരദ്വാജരാമായണം, പ്രസന്നരാഘവം, രഘുവംശം തുട 
ങ്ങിയ ഗ്രന്ഥങ്ങളില്‍നിന്നുകൂടി കാഡ്യസാമഗ്രികരം സംഭരിച്ചി 
രിക്കുന്നു. വൈഷ്ണവഭക്തകവികളില്‍ അഗ്രഗണ്യനായിരുന്നു തുള 
സീദാസന്‍. ഭക്തിവിഷയത്തില്‍ അദ്ധ്യാത്മരാമായണത്തോ 
ടാണു” അധികം കടപ്പാട്‌. ഭാഗവതാദിഗ്രന്ഥങ്ങളുടെ പരിശീ 
ലനവും ഈ ഭക്തിയെ ഉദ്ദീപിപ്പിച്ചു. അദ്ധ്യാത്മരാമായണം 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


൧൭ 


മലയാളത്തില്‍ അവതരിപ്പിച്ച എഴുത്തച്ഛനെ ഭക്തശിരോമണി 
യെന്നു നാം പുകഷ്ണാറുണ്ടല്ലോ. തളസീദാസന്‍െറ രാമഭക്തിപാ 
രവശ്യം കാണുമ്പോഠം എഴുത്തച്ചന്‍െറ ഭക്തി ഒട്ടൊന്നു മങ്ങിപ്പോോ 
കുന്നില്ലേ എന്നു സംശയംതോന്നും. അത്രമാത്രം രാമൈകശരണ 
നാണു” തുളസി. പ്രസിദ്ധമായ രാമായണകഥയുടെ പുനരാഖ്യാ 
നമാണെങ്കിലും, ഭക്തിസൂത്രത്തില്‍ വാങ്‌മുത്തുകംം കോത്തി 
ണക്കി മനോഹരമാക്കിയ ഒരു പാവനമാല്യമാണു” രാമചരിത 
മാനസമെന്നു പറയാം. അതിനാല്‍ ഭക്തിരസത്തെ പോഷിപ്പി 
ക്കവാനുതകുന്ന ഉപാഖ്യാനങ്ങളും കവി സ്വീകരിച്ചിട്ടണ്ടു്‌. ബാ 
ലകാണ്ഡത്തില്‍ ദീഘമായ മംഗളാചരണവും കഥാമാഹാത്മ്ൃ 
വും കഴിഞ്ഞു”, സതീചരിത്രം, കാമദഹനം, പാവ്വതീമംഗലം, 
ഉമാശംഭസംവാദം, നാരദമോഹം, മന്യൂപാഖ്യാനം, രാവണാദി 
കളുടെ ജന്മം എന്നിത്രയും ഉപകഥകരം കാണുന്നു. തന്നിമിത്തം 
ബാലകാണ്ഡം ഏററവും വലുതായിത്തീന്നു. അയോദ്ധ്യാകാണ്ഡ 
വും കുറവല്ല. രണ്ടുംകൂടി പുസ്തകത്തി൯െറെ പകുതിയിലധികം 
വരും. ഉത്തരഭാരതത്തില്‍ ജനങ്ങരം മുഖ്യമായി പാടുന്നതും ഈ 
രണ്ടു കാണ്ഡങ്ങഠം തന്നെയാണു്‌. അവശ്യവി ജേഞയങ്ങളായ 
അനവധി സൂക്തിരത്നങങ്ങാം ഈ കാണ്ഡങ്ങളെ പ്രകാശപുഞ്ജങ്ങ 
ളാക്കുന്നു. . ആരണ്യവും കിഷ്ഠിസ്ധയും മററു രാമായണങ്ങളില്‍ 
നിന്നു ഭിന്നമല്ല. എങ്കിലും ഭരതന്‍ എന്ന കഥാപാത്രത്തെ ഒന്നു 
കൂടി തേച്ചുമിനക്കിയിട്ടണ്ട്‌”. കവിക്കു രാമനോടെന്നപോലെ 
ഭരതനോടും തന്മയീഭാവമാണു സംഭവിച്ചുകാണുക. ജനകമഹാ 
രാജാവു” വനത്തില്‍ ചെന്നു രാമാദികളെ കാണുന്നതായി ആര 
ണ്ൃകാണ്ഡത്തില്‍ ചേത്തിട്ടുള്ളതു” ഒരു വിശേഷമാണു?. 
രാമായണത്തിലെ സുന്ദരകാണ്ഡത്തിനു” ആ പേരു? എങ്ങ 
നെ വന്നു എന്നുള്ളതു” ഒരു വാദവിഷയമാണല്ലോ. “സുന്ദര'ശബ്ദ 
ത്തെ പലരും പലതരത്തില്‍ വ്യാഖ്യാനിച്ചു” ഉപപത്തി കാണു 
വാന്‍ ഉദ്യമിക്കാതിരുന്നിട്ടില്ല. എന്നാല്‍ അതൊന്നും സിദ്ധാന്ത 
ദശയില്‍ എത്തിയിട്ടില്ലെന്നുവേണം പറയുവാന്‍. തുളസീരാമാ 
യണം സുന്ദരകാണ്ഡാരംഭത്തിലെ ഒരു ഗാനം ഇവിടെ ചിന്തനീ 
യമാണു”. അതില്‍, “ “സിന്ധുതീര്‍ ഏക ഭൂധര സുന്ദര്‍” എന്നു 
പ്രയോഗിച്ചിരിക്കുന്നു. ഇതിനെ വ്യാഖ്യാനിക്കുമ്പോരം, ““സമു 
ദ്ര” കേ കിനാരേ ഏക്‌ പവ്വത്‌ ഥാജിസ്‌കാ നാമ ഥാ സുന്ദര്‍” 
എന്നു വ്യാഖ്യാതാവു പറയുന്നുണ്ട്‌. സമുദ്രതീരത്തു സുന്ദരം എന്നു 
പേരുള്ള ഒരു പവ്വതമുണ്ടായിരുന്നു എന്നാണല്ലോ ഇതിന്‍െറ 
അത്ഥം. അതിന്മേല്‍ കയറിയാണു” ഹനൂമാന്‍ ലങ്കയിലേക്കു 
ചാടിയതു”. മഫേന്ദ്രഗിരിയില്‍നിന്നു ലങ്കയിലെ ത്രികൂടാചല 
ത്തിലേക്കു ചാടി എന്നു” മററു രാമായണങ്ങഠം. മഫേന്ദ്രഗിരിയു 
ടെ ഉയന്ന കൊടുമുടിയായിരിക്കുമോ സുന്ദരം? ആണെന്നു സങ്ക 
ലിച്ചാല്‍, സുന്ദരത്തില്‍നിന്നു ഹനൂമാന്‍െറ സമുദ്രലംഘനം ആരം 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


1 


24 


ഭിക്കുന്നതിനാല്‍ സുന്ദരകാണ്ഡം എന്നു പേര്‍ വന്നെന്നു കരുതാം. 
ന്നാല്‍ മേലുദ്ധരിച്ച ഗാനഭാഗത്തിലെ സുന്ദരശബ്ദം ഭൂധര 
ത്തിന്‍െറ വിശേഷണമാണെന്നും വരാം. ഏതായാലും സഹൃദ 
യന്മാര്‍ ഇതിനെക്കുറിച്ചു ചിന്തിക്കുമെന്നു വിശ്വസിക്കുന്നു. 
യുദ്ധകാണ്ഡം, രാമചരിതമാനസത്തില്‍ 'ലങ്കാ'കാണ്ഡ 
മാണു. അതൊരു കവിമനോധമ്മമെന്നു കണക്കാക്കിയാല്‍മതി. 
ഈ കാണ്ഡത്തിലെ അംഗദരാവണസംവാദം ഒരു വിശേഷവി 
ധിയാണു”. അതുപോലെതന്നെയാണ്‌, മരുന്നുംകൊണ്ടു മട 
ങ്ങുന്ന ഹനൂമാനും ഭരതനും തമ്മില്‍ കാണുന്നതായി വണ്ണിക്കുന്ന 
ഭാഗവും. 
ഉത്തരകാണ്ഡം പാടേ മാറിപ്പോയി. ഇതരരാമായണങ്ങ 
ളില്‍ ഹൃദയംഗമമായി വണ്ണിച്ചിട്ടുള്ള സീതാപരിത്യാഗം രാമ 
ചരിതമാനസത്തിലില്ല. പകരം, ശ്രീരാമപട്ടാഭിഷേകം, രാമ 
ന്‍െറ ഭരണം, ചില തത്ത്വോപദേശങ്ങാം, ഗരുഡകാകഭശുണ്ഡി 
സംവാദം മുതലായവയാണ്‌ ഉത്തരകാണ്ഡത്തില്‍ പ്രതിപാദി 
ച്ചിരിക്കുന്നതു”. എന്താണിതിനു കാരണം? കവിയുടെ ഭക്തി 
ലഹരിതന്നെയെന്നു ഞാന്‍ ദൃഡമായി വിശ്വസിക്കുന്നു. തന്‍റ 
ഇഷ്ടദൈവതമായ രാമഭദ്രനെക്കൊണ്ടു സതീരത്നമായ സീതയെ 
ഉപേക്ഷിപ്പിക്കുന്നതു” തുളസീദാസനു പ്രാണസങ്കടമാണു”്‌. അതു 
സഹിക്കുവാന്‍ ഭക്തിയുടെ പരമകോടിയിലെത്തിയ അദ്ദേഹ 
ത്തിന്‍െറ ഹൃദയത്തിനു സാധിക്കുകയില്ല. ആകയാല്‍ ആ ഭാഗ 
ത്തു” അന്യരാമായണങ്ങളുടെനേരേ അദ്ദേഹം കണ്ണടജ്കുകതന്നെ 
ചെയ്ത. അതിനാല്‍ ഉത്തരകാണ്ഡം ഒരു ജ്ഞാനകാണ്ഡമാക്കി 
ത്തീക്കാന്‍ ഉദ്യമിക്കുകയാണുണ്ടായതു”. അയോദ്ധ്യയില്‍വെച്ചു 
തന്നെ സീതല്ത്ക രണ്ടു പുത്രന്മാര്‍ (കുശലവന്മാര്‍) ഉണ്ടായി എന്നു” 
അദ്ദേഹം നേരത്തേ കുറിച്ചിട്ടത്‌ ഇതിന്നുവേണ്ടിയാണു”. കഥ, 
ശോകപര്യവസായിയാക്കാതിരിക്കണമെന്നും കവി ആഗ്രഹി 
ച്ചിരിക്കാം. രാമന്‍ സീതാദേവിയെ ഉപേക്ഷിക്കുന്നതിനുപകരം 
തുളസീദാസന്‍ സീതാപരിത്യാഗം ഉപേക്ഷിച്ചു എന്നു നമുക്കു 
സമാധാനപ്പെടാം. എന്നാലും, അദ്ദേഹം അതുംകൂടി എഴുതിയി 
രുന്നെങ്കില്‍ എത്ര നന്നായിരുന്നേനേ എന്നു തോന്നിപ്പോകുന്നു. 


കൃതഹസ്തനായ ഒരു കവിക്കു കൈകാര്യംചെയ്യാനുള്ള മമ്മസ്‌പ്പ 
ക്കായ ഭാഗമാണല്ലോ അതു“. 


കാവ്യസനന്ദര്യം 


മനോഭിരാമവും മധുരവുമാണു തുളസിയുടെ കാവ്യം. ഭാവാ 
നസാരിണിയായ ഭാഷയാണു” അതില്‍ ഉടനീളം കളിയാടുന്ന 
തു”. അതിലെ ഗ്രാമീണത (സാരള്യം)യും പ്രസാദവും കാന്തിയും 
ആരെയും ആകഷിക്കും. രമൃശബ്ദങ്ങളുടെ ഒരു സരോവരം കാണ്മാ 
നാഗ്രഹിക്കുന്നവര്‍ തുളസീദാസരാമായണം നോക്കിയാല്‍ മതി 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


25 


യാകും. രാമചരിതമാനസത്തിലെ ഭാഷ വ്രജമിശ്രിത അവ 
ധീ(വ്രജഭാഷകലന്ന അവധി)യാണു്‌. വ്രജം കലന്ന അവധി 
യെന്നു പറയ്ുമ്പോഠം അവധിക്കാണല്ലോ പ്രാധാന്യം; ചെമ്പു 
ചേന്ന പൊന്നു” എന്നു പറയുന്നതുപോലെ. മററുചില ഭാഷകളി 
ലെ ശബ്ദങ്ങളും അതിലുണ്ടു. “ *അപൂവ്വസുന്ദരിയായ ഒരു നായി 
കയെപ്പോലെ സ്വതസ്സിദ്ധമായ രൂപമാധുര്യത്താല്‍ തുളസീസ 
രസ്വതി ജനഹൃദയങ്ങളെ അഭിരമിപ്പിക്കുന്നു്‌” എന്നാണു പ 
ണ്ഡിതനായ ഒരു കാവ്യാസ്വാദകന്‍െറ പ്രശംസ. ശബ്ദാത്ഥങ്ങാം 
തല്യപാടവത്തോടുകൂടി കവി പ്രയോഗിച്ചിരിക്കുന്നു. കവിത 
യൂടെ ഗാനാത്മകത അത്ഭുതകരമാണു?. അതിനോടു ചേന 
ഭക്തിയുടെ അനഗ്ലൂളമായ പ്രവാഹം കൂടിയായപ്പോരം രാമചരിത 
മാനസം ജനഹൃദയങ്ങളെ വശീകരിച്ചു. അദ്ദേഹം എഴുതിയതെ 
ല്ലാം സ്വന്തം ഹൃദയാനുഭൂതിയാണെന്നുള്ളതു വിശേഷിച്ചും പറ 
യേണ്ടതായിരിക്കുന്നു. ആത്മസംസ്കരണമാണു൦* ഗോസ്വാമിയുടെ 
പരമലക്ഷ്യം. അതിനു വേണ്ട സകലസാമഗ്രികളം സ്വകവിത 
യില്‍ അദ്ദേഹം എടുത്തുനിരത്തിയിട്ടുണ്ടു്‌. വാല്ലീകിയുടെയും 
വ്യാസന്‍റെറയും സംഞസ്കാരപാരമ്പര്യത്തില്‍ പെട്ട ആളാണു 
തുളസി. ഭൂഷിയാണു കവിയെന്ന ചൊല്ലൂ” അദ്ദേഹം അന്വത്ഥമാ 
ക്കിയിരിക്കുന്നു. രമണീയങ്ങളായ ഭാവനകളും ആശയവ്യഞ്ജക . 
ങ്ങളായ അലങ്കാരങ്ങളും കാവ്യത്തെ ആപാദചുഡം അനുഗ്രഹി 
ക്കുകതന്നെ ചെയ്ത. ബാലകാണ്ഡത്തിലെ സീതാസ്വയംവരം 
കവിയുടെ സഗ്ലവൈഭവത്തിനു” ഉത്തമോദാഹരണമാണുഃ. ആ 
ഭാഗം മറെറാരു രാമായണത്തിലും ഇത്രത്തോളം ഭംഗിയായി വ 
ണ്ണിക്കപ്പെട്ടിട്ടില്ല. ജനകരാജധാനിയെക്കുറിച്ചു വ്യക്തമായ ഒരു 
ചിത്രം വായനക്കാരുടെ ഹൃദയത്തില്‍ വരയ്ക്കുവാന്‍ അദ്ദേഹത്തിനു 
സാധിച്ചു. പാത്രസൃഷ്ടിയില്‍ കവിയുടെ നൈപുണ്യം കുതിരിട്ട 
നില്കുന്ന കാഴ്ചയാണു ലക്ഷ്യണനിലൂടെ നാം കാണുന്നതു”. പരശു 
രാമസമാഗമഘട്ടത്തിലെ ലക്ഷണൻ രാമചരിതമാനസത്തിലെ 
പരമതേജസ്വിയായ വീരരാജകുമാരനാണു*. നിഭയനായ ആ 
സാഹസികനെ സവജനപ്രിയനാക്കുവാന്‍ കവിക്കു കഴിഞ്ഞിട്ടു 
ണ്ടെന്നു സഹൃദയന്മാര്‍ സമ്മതിക്കും. രസാവിഷ്ണരണത്തിലും 
മാനസം അതുല്യമായ ഒരു സ്ഥാനം വഹിക്കുന്നു. പ്രകൃതിനിരീ 
ക്ഷണത്തില്‍ കവിക്കുള്ള വൈദശ്ധ്യം അസാമാന്യംതന്നെ. 
ആദ്ധ്യാത്മികസരന്ദര്യം ഈ കാവ്യത്തിന്‍െറ അതന്തസ്സത്തയായി 
പ്രശോഭിക്കുന്നു. 


ചരനസ്സസും അലങ്കാരവും 

കവിത മനുഷ്യാത്മാവിനെ കലാത്മകമായ വ്യഞ്ജനയാകു 
ന്നു. മനോവ്ൃത്തിയുടെ ഈ സൃഷ്ടി മാനവജീവിതത്തില്‍ ആസക 
ലം വ്യാപിച്ചിരിക്കുന്നു. മനോവ്വത്തി രണ്ടുതരത്തില്‍ പ്രകാശിത 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


26 


മാവാം. പദ്യരൂപത്തിലും ഗദ്യരൂപത്തിലും. ഇവയില്‍ അധികം 
പ്രഭാവോല്‍പാദകമായി കാണുന്നതു പദ്യരൂപ (കവിത) മാണുഃ, 
എന്താണു കാരണം? കവിത ലയസംയുക്തമാത്രകളുടെ നിയമങ്ങ 
ളാല്‍ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുതന്നെ. അവയില്‍നി 
ന്നു” ഒരു സംഗീതം ഉത്ഭവിക്കുന്നു, Poetry is Music in words ശബ്ദ 
ങ്ങളുടെ സംഗീതമാണു കവിത) എന്നു പറയാറുണ്ടല്ലോ. ഈ ശാ 
ബ്ലികസംഗീതത്തെയാണു” ഛന്ദസ്സ്‌” എന്നു വ്യവഹരിക്കാറുള്ള 
തു”. ഛന്ദോവിധാനംവഴിയായി കവിതയും സംഗീതവും ഒത്തു 
ചേരുന്നു. അതു” അത്യന്തം സുഖപ്രദമായവിധത്തില്‍ ഹൃദയ 
ത്തിലേക്കു കുതിച്ചുകയറി ആനന്ദതരംഗങ്ങളെ ഇളക്കിവിടുന്നു. 
ലോകാരംഭംമുതല്‍ നിലനിന്നുവരുന്നതും ഒരിക്കലും അവസാ 
നിക്കാത്തതുമായ ഈ വികാരസംക്രമണപ്രക്രിയയുടെ സൂക്ഷ്മ 
ജ്ഞാനമില്ലാത്തവരാണ്‌ ഛന്ദോബദ്ധമായ സാഹിതൃരൂപ 
ത്തിന്‍റെ അസ്തിത്വത്തില്‍ സംശയാലുക്കളാവുന്നതു”“. അവര്‍ വി 
കാരം തൊട്ടുതെറിച്ചിട്ടില്ലാത്ത ശാസ്ത്രത്തെ ഉയത്തിപ്പിടിച്ചുകൊ 
ണ്ട കാവ്യകലയെ വെല്ലുവിളിക്കുന്നു. ശാസ്ത്രം ഈ നിലയിലാ 
ണു പുരോഗമിക്കുന്നതെങ്കില്‍ വിനാശോന്മുഖവും വികാരഹീ 
നവും വിരസവുമായ ഒരു ലോകത്തിലായിരിക്കും നമുക്കു ജീവി 
ക്കേണ്ടിവരിക. അതിരിക്കട്ടെ. 
ഛരന്ദസ്സ രണ്ടുതരത്തിലുണ്ടു്‌; മാത്രാഛന്ദസ്സകളം വാണ്ണിക 
ഛന്ദസ്സകളം. നാലു ചരണങ്ങളിലും മാത്രകളുടെ സംഖ്യ സമാന 
മായിരിക്കുന്നതു മാത്രാവൃത്തം. നാലു ചരണങ്ങളിലും വണ്ണങ്ങ 
ഉടെ ക്രമം ഒന്നുപോലെയിരിക്കുന്നതു വണ്ണവൃത്തം. രാമചരിത 
മാനസത്തില്‍ മുഖ്യമായി ദോഹാ, ചരപായി എന്ന രണ്ടു മാത്രാ 
വൃത്തങ്ങളാണു? ഉപയോഗിച്ചിട്ടുള്ളതു”. ഇതു രണ്ടും ഹിന്ദിവ്വ 
ത്തങ്ങളാണു”. ഇവയ്ക്കുപുറമേ സോരഠാ, തോമര്‍, ഹരിഗീതിക 
മുതലായ ചില ഹിന്ദിഛന്ദസ്സകളം കാണുന്നു. അനുഷ്ഠപ്പ*, ഇന്ദ്ര 
വ്ര, തോടകം, ഭജംഗപ്രയാതം, വസന്തതിലകം, ശാദ്ൃ,ലവി 
ക്രീഡിതം, സ്രശ്ധര തുടങ്ങിയ സംസ്തൃതവ്ൃത്തങ്ങളും കാണ്ഡാരംഭ 
ത്തില്‍ ഉപയോഗിക്കാതിരുന്നിട്ടില്ല. രണ്ടുതരം ഛന്ദസ്സകളും ഉ 
പയോഗിക്കുന്നതില്‍ സിദ്ധഹസ്തനായിരുന്നു, കവി. തുളസിയൃ 
ടെ ദോഹഴ്കും ചരപായിക്കും അസാധാരണമായ ജനപ്രീതി നേ 
ടാന്‍ കഴിഞ്ഞിട്ടുണ്ടു്‌. 
കാവ്യത്തില്‍ അലങ്കാരത്തിന്‍റെ ആവശ്യകതയുണ്ടോം, 
രൂപസരന്ദര്യവും ഭാവഗാംഭീര്യവും പോരേ, എന്നു ചോദിക്കുന്ന 
വരുണ്ട്‌. പോരാ എന്നുത്തരം. കാവ്യത്തിന്റെ ആത്മാവായ 
രസത്തെ വ്യഞ്ജിപ്പിക്കുവാന്‍ അലങ്കാരം കൂടിയേതീരൂ. ആശ 
ളെ സ്റ്റടീകരണത്തിനു? അതു” അത്യന്തം സഹായിക്കുമെ 
ലാവലിനെ അഖി 
പ്പ ടേമെന്നുള്ളതിനു സംശയമില്ല. അതില്ലെങ്കില്‍ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


| 


27 


ശബ്ദസരന്ദര്യവും മനോരഞ്ജകമാവുകയില്ല. അത്ഥാലങ്കാരരഹി 
തയായ സരസ്വതി വിധവയേപ്പോലെ ശ്രീവിഹീനയായിരി 
ക്കമെന്നു” ഒരു പ്രസിദ്ധ വിമശകന്‍്്‌ അഭിപ്രായപ്പെടുന്നു. 

ചില നിരൂപകന്മാര്‍ അലങ്കാരം ശബ്ദാത്ഥങ്ങളുടെ 
“അസ്ഥിരധമ്മമാണെന്നു വാദിക്കുന്നു. ആഭരണങ്ങഠം അണി 
ഞ്ഞില്ലെങ്കിലും ശരീരത്തിന്‍െറ നൈസഗ്ഗികശോഭ വെളിപ്പെടു 
ന്നതുപോലെ ശബ്ദാത്ഥങ്ങളുടെ സഹജസനന്ദര്യം ദശിക്കാമെന്നാ 
ണ്‌ അവരുടെ മതം. കാവ്യരാജ്യത്തിന്‍റെ അധികാരികടം ഭാ 
വവും വിചാരവും ഭാവനയുമാണെന്നു വേറേ ചിലര്‍. അവരും 
പാരിപാശ്വികസ്ഥാനം അലങ്കാരത്തിനു നല്ലന്നുണ്ടു൦. 

കാവ്യത്തില്‍ അലങ്കാരത്തിനു വിശിഷ്ടസ്ഥാനമുണ്ടെന്നു 
മററു ചിലര്‍. അലങ്കാരം കവിതയുടെ ശോഭാധാനസാമഗ്രി 
മാത്രമല്ല, ഭാവപ്രകാശനത്തിനു സഹായിക്കുന്ന ഹേതുകൂടിയാ 
“ണെന്നു” അവര്‍ പറയുന്നു. 

ഇതെല്ലാം എങ്ങനെയിരുന്നാലും ഒരു കാര്യം തീച്ചുതന്നെ. 
അലങ്കാരപ്രതിപത്തി ലോകസഹജമായ ഒരു ഗുണമാണുഃ; 
കാവ്യത്തില്‍ മാത്രമല്ല ജീവിതത്തിലും. 

തുളസീദാസന്‍ അലങ്കാരപ്രിയനാണു“. ഉപമ, രൂപകം, 
ഉല്‍പ്രേക്ഷ എന്നിവ രാമചരിതമാനസത്തില്‍ വാരി വിതറിയി 
രിക്കുന്നതു കാണാം. കവി പ്രാധാന്യേന പ്രയോഗിച്ചിട്ടള്ളതും 
ഇവതന്നെയാകുന്നു. ഉദാഹരണങ്ങഠം സുലഭങ്ങളാകയാല്‍ ഉദ്ധരി 
ക്കുന്നില്ല. അയോദ്ധ്യാസിംഹ ഉപാധ്യായന്‍ തുളസിയേയും 
സൂര്‍ദാസിനേയും വിലയിരുത്തുമ്പോഠം ഇങ്ങനെ പറയുന്നു: 

““സൂര്‍ദാസ്‌ തീര്‍ച്ചയായും അനുപമമായ ഉപമാഭണ്ഡാര 
മാണു”. എന്നാല്‍ ഗോസ്വാമി അദ്ദേഹത്തെ അതിശയിക്കുന്ന. 
ഉപമാരജനിയുടെ ചന്ദ്രനാണ്‌ സൂര്‍ദാസ. പുണ്ണചന്ദ്രനാണു 
തുളസീദാസന്‍. ഉപമാവിഷയത്തില്‍ സൂര്‍ദാസിന്‍റെറ പ്രതിഭ 
കമനീയയായ കാളിന്ദിയാണെങ്കില്‍ ഗോസ്വാമിയുടെ പ്രതിഭ 
പരിപാവനയായ ഭാഗീരഥിയാണു.”? 

രൂപകാലങ്കാരപ്രയോഗത്തില്‍, വിശേഷിച്ചു പരമ്പരിത 
രൂപകത്തില്‍, അതിചതുരനായിരുന്നു തുളസി. അദ്ദേഹത്തിനു? 
ഏററവും ഇഷ്ടപ്പെട്ട അലങ്കാരം രൂപകമാണെന്നു” എനിക്കു തോ 
ന്നുന്നു. “സരോവരസരിദ്രൂപക'വും മററും ഇതിന്നു" ഉദാഹരണങ്ങ 
ളായിരിക്കും. 

മനോഹരങ്ങളായ മററലങ്കാരങ്ങളം മാനസത്തില്‍ കാണു 
ന്നുണ്ട്‌. സംഭാവനാലങ്കാരത്തിനു* ഒരുദാഹരണംമാത്രം ഇവിടെ 
പകത്താം. സീതാസനന്ദര്യത്തെ വണ്ണിക്കുന്നതാണു ഘട്ടം. 

““കലശാംബുധി കാന്തിരാശിയുമാദികൂമ്മം 
വിലസല്ലാവണ്യവും വാസുകി സുഷമയും 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


28 


മന്ദരഗിരി ചാരുശൃംഗാരരസവുമായ” 

സുന്ദരന്‍ കാമന്‍തന്നെ തന്‍കരയുഗളത്താല്‍ 

മഥനംചെയ്യെദ്ദിഡ്യസനന്ദര്യസുഖോദയ_ 

നിധിയാം ലക്ഷീീദേവിയുണ്ടാമെന്നിരിക്കട്ടെ 

എന്നാലും കുമാരിയാം സീതയോടദ്ദേവിയെ 

നന്നായിട്ടുപമിപ്പാ൯ നാണിക്കും കവി നൂനം." 

ി (തജ്ജമ) 

ശബ്ദാലങ്കാരങ്ങം സ്വീകരിക്കുന്നതിലും കവിക്കു നല്ല നിഷ്കുഃ; 

ഷയുണ്ടായിരുന്നു. ഹിന്ദികവിതയില്‍ സാധാരണ കാണാറുള്ള. 
പാദാന്ത്യപ്രാസം രാമായണത്തില്‍ സാവത്രികമായി പ്രയോഗി 
ച്ചിരിക്കുന്നു. മററു പലതരം അനുപ്രാസങ്ങളം കാണുന്നുണ്ടു്‌, 
ഗാനങ്ങഠം കണ്ണുമധുരമായിത്തീന്നതു” ഈ വിധത്തിലാണു”. 


തുളസിയും സ്ത്രീജാതിയും 

ഒരു സ്ത്രീവിദ്വേഷിയായിരുന്നു തുളസീദാസനെന്നു പൊതു. 
വേ ഒരു വിശ്വാസം പരന്നിട്ടുണ്ട്‌”. ശ്രീ ജവാഹര്‍ലാല്‍ നെഹറു 
പോലും സുപ്രശസ്തമായ “ഇന്ത്യയെ കണ്ടെത്തല്‍ എന്ന തന്‍െറ 
ഗ്രന്ഥത്തില്‍ ഈ പരാതി ഉന്നയിച്ചുകാണുന്നു. 


““നാരീസ്വഭാവമഗാധം, സുദുര്‍ഗ്രഹം, 
പോരാ, ജനങ്ങളാലെന്നും ദുരാസദം; 
ഇങ്ങനെ ചൊല്ലും മനീഷിമാരാം കവി_ 
പുംഗവന്മാരുടെ വാക്കു സത്യാത്ഥകം. 
ദപ്പണാന്തസ്ഥമാം സ്വപ്രതിച്ഛായയെ_ 
ത്തപ്പിപ്പിടിപ്പാന്‍ കഴി ഞ്ഞെന്നുവന്നിടാം; 
അംഗനമാരുടെ ശീലം ഗ്രഹിക്കുവാന്‍ 
നിങ്ങളൊരുങ്ങേണ്ടതില്ലെന്‍ സഖാക്കളേ! 
ഈയഗ്നി ചാമ്പലായത്തീക്കാത്തതെന്തിനെ?* 
ഈയുപ്പുന്ീരാഴി മുക്കാത്തതെന്തിനെ? 
ഈയൃഗ്രകാലം വിഴുങ്ങാത്തതെന്തിനെ? 
സ്ത്രീയെന്തിനെന്തിന്നു ശക്തയാകി പൃഹോ!”” 
(അയോദ്ധ്യാകാണ്ഡം_-തജ്ജമ); 


ഇത്യാദിഭാഗങ്ങളാണു സ്ധ്രീനിന്ദനത്തിനു* ഉദാഹരണമായി 
പലരും ചൂണ്ടിക്കാണിച്ചിട്ടള്ളതു൦. എന്നാല്‍ ഈ ആരോപണ 
ത്തില്‍ വലിയ കടമ്പൊന്നുമില്പ. ഏതു സന്ദഭത്തിലാണു* അങ്ങ 
നെ പറഞ്ഞതെന്നു നാം ചിന്തിക്കണം. അതാണു പ്രധാനം. 
ശ്രീരാമനു” ആപത്തു വരുത്തിവെച്ച കൈകേകിയെ ഭരതന്‍ ഭര്‍: 
ത്സിക്കുമ്പോഴും രാമന്‍ നാരദമോഹം മാററുവാന്‍ ഉപദേശിക്കുമ്പോ? 
ഴം മററുമാണു”. അവ വിശേഷങ്ങടം മാത്രമാണു”; സാമാന്യങ്ങള: 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


നനന 


29 


പ്ര. ഒരു വിരക്തനു” വിഷയനിന്ദ അപരിത്യാജ്യമാണല്ലോ. 
വൈരാഗ്യത്തെ പൃഷ്ടിപ്പെടുത്താന്‍ അതു കൂടാതെകഴിയുകയില്ല. 
തഅല്ലെങ്കില്‍ത്തന്നെ കവികളില്‍ പലരും ഇങ്ങനെയൊക്കെ 
വണ്ണിചിട്ടള്ളതായി കാണാം. ഏതു സാഹിത്യം പരിശോധി 
ച്ചാലും ഉദാഹരണങ്ങാംക്കു ക്ഷാമമുണ്ടാകയില്ല. വൈരാഗ്യശത 
കത്തില്‍ സ്ത്രീയെ ഇകക്തിപ്പറയുന്ന ഭര്‍ത്തൃഹരി ശൃംഗാരശതക 
ത്തില്‍ സ്തൃതിച്ചിട്ടില്ലേ? അതിനാല്‍ സന്ദഭത്തിനനുസരിച്ചു* എഴു 
തുന്നു എന്നു മാത്രമേ ഉള്ള. സാധ്വീരത്തമായ സീതാദേവിയെ 
തുൂളസിതന്നെ എത്ര ആദരാതിശയത്തോടുകൂടിയാണും അവതരി 
പ്പിച്ചിരിക്കുന്നതെന്നു നോക്കുക. സ്വഭാവശുദ്ധിയില്പാത്ത 
സ്ത്രീകരം കൌടില്യം കാട്ടുമ്പോഠം ധാമ്മികരോഷംകൊള്ളന്ന 
കവികരം എവിടെയാണുണ്ടായിട്ടില്ലാത്തതു*? പിന്നെയെന്തിനു 
തുളസിദാസനെ മാത്രം അപരാധിയാക്കുന്നു? കാസല്യ, സുമിത്ര, 
അരുന്ധതി, ശബരി, മന്ദോദരി തുടങ്ങിയ സ്ത്രീജനങ്ങളെ പൂജ 
നീയകളായിട്ടാണു തുളസീദാസന്‍ കരുതുന്നതു”. 


തുളസിയുടെ തത്ത്വചിന്തനം 


നാല്പത്തിരണ്ടാമത്തെ വയസ്സിലാണു” കവി രാമായണരച 
“ന ആരംഭിച്ചതെന്നു വിചാരിക്കാന്‍ കാരണമുണ്ടു'. അപ്പോഴേക്കും 
അദ്ദേഹം പക്വമതിയായിത്തീന്നിരുന്നു.' ഹൃദയത്തില്‍ കുടികൊ 
ണ്ടിരുന്ന വൈരാഗ്യവും തീത്ഥയാത്രയും സത്സംഗവും വിപുല 
മായ ഗ്രന്ഥപരിചയവും ആദ്ധ്യാത്മികതയ്ക്കു പ്രാധാന്യം നല്ല 
“വാന്‍ കവിയെ പ്രേരിപ്പിച്ചു. രാമചരിതമാനസം ഉത്തരകാണ്ഡ 
ത്തിലാണു” അദ്ദേഹത്തിന്‍െറ ദാശനികചിന്ത അധികവും അഭി 
'വ്യഞ്ജിക്കുന്നതു”. ഈ ദൃശ്യജഗത്തി൯ന്‍െറ ആധാരം പരമാത്മാവാ 
കുന്നു. ജീവാത്മപരമാത്മാക്കരംക്കു അഖണ്ഡബന്ധമുണ്ടു്‌. ആക 
“യാല്‍ ഒരു ജീവനും ഒരുവിധത്തിലും വേര്‍തിരിഞ്ഞുനില്ലാ൯ 
കഴികയില്ല. ജീവന്‍ ഈശ്വരാംശമാണു”. അതു ത്രിഗുണമയിയാ 
യ മായയില്‍ സ്ഥിതിചെയ്യുന്നു. ഈശ്വരനെപ്പോലെ ജീവനും 
ചൈതന്യരൂപവും ആനന്ദരൂപവുമാണു”. ജീവന്‍ മായയ്ക്കു വശ 
പ്പെട്ട്‌” പഞ്ജരബദ്ധശുകത്തെപ്പോലെ അസ്വതന്ത്രമായിത്തീരു 
ന്നു. മായ രണ്ടുവിധത്തിലുണ്ടു: 1. രജസ്തമസ്സംബന്ധിയായ 
മായ--വിദ്ൃ. 2. മലിനസത്ത്വമായ__അവിദ്യ. 

എന്നിങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്‍െറ തത്ത്വചിന്താ 
-കതതുകം. ബ്രഹ്മത്തെ രാമരൂപമായിട്ടാണ്‌ അദ്ദേഹം കാണുന്ന 
തൂ”. ശങ്കരാചാര്യരുടെ അദ്വൈതവേദാന്തത്തെ ആദരിക്കുന്നു 
ണ്ടെങ്കിലും സഗുണോപാസനത്തിലാണു അദ്ദേഹത്തിനു” ആഭി 
മുഖ്യം. ഭക്തിമാശുത്തിന്‍െറ അതിവിശ്വസ്തനായ ഒരനുയായി 
യാണു തുളസീദാസന്‍. അതേസമയംതന്നെ ധമ്മത്തിന്‍െറ പരമ 


.ധിരനായ പടയാളിയും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


30 


സത്സംഗഭാഗ്യമുണ്ടാക്കുക; സദാചാരനിരതനായി ജപ 
ക്കുക; പ്രപഞ്ചം മുഴുവന്‍ രാമമയമായി കാണുക; _ ഈ മൂന്നു ലഘു, 
വാക്യങ്ങളില്‍ തുളസിയുടെ സന്ദേശം ഒതുക്കാമെന്നു തോന്നുന്നു. 


വിവത്തനം 


ഭാരതം സ്വതന്ത്രമാകുന്നതിനുമുമ്പു” ഒരിക്കല്‍ മഹാത്മാഗാ. 
ന്ധി “യങ്‌? ഇന്ത്യ'യില്‍ തുളസീദാസരാമായണത്തെക്കുറിച്ചു൦ 
ഒരു ലേഖനം എഴുതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതെന്നെ 
വളരെ ആകഷിച്ചു. ഇന്നു” എങ്ങനെയായാലും, അന്നു “അദ്ദേഹ 
ത്തിന്‍െറ വാക്യം വേദവാക്യംപോലെ ആദരിക്കപ്പെട്ടിരുന്നു. 
ഞാന്‍ ഹിന്ദി പഠിച്ചുകൊണ്ടിരുന്ന അക്കാലത്തു” ആ ലേഖനം 
എന്‍െറ ശ്രദ്ധയില്‍പ്പെടുത്തിയതു മലയാളമനോരമയടെ മഹാ. 
നായ പത്രാധിപര്‍ കെ. സി. മാമ്മ൯മാപ്പിള അവര്‍കളായിരു. 
ന്നു. അദ്ദേഹത്തിന്‍െറ പ്രോത്സാഹനം കൊണ്ടു ആ വിശിഷ്ടഗ്ര. 
ന്ഥത്തില്‍ എന്‍െറ ദൃഷ്ടി പതിഞ്ഞു. കേരളത്തില്‍ ഹിന്ദീപ്രചാ- 
രണത്തിന്‍െറ പ്രാരംഭഘട്ടമായിരുന്നതിനാല്‍ ഈ രാമായണ 
ത്തെക്കുറിച്ചു” അധികംപേരും അറിഞ്ഞിരുന്നില്ല. ഗ്രന്ഥം ഒരു. 
പരിപ്പത്തി വായിച്ചുകഴിഞ്ഞപ്പോം എന്‍െറ ശക്തിയില്‍ക്ക: 
വിഞ്ഞ ഒരാഗ്രഹമുണ്ടായി; കാവ്യരൂപത്തില്‍ത്തന്നെ അതു വി 
വത്തനം ചെയ്യണമെന്നു”. യവസഹജമായ സാഹസികത്വംകൊ: 
ണ്ടു ഞാനതിലേപ്പെട്ട. ബാലകാണ്ഡം (ഉപാഖ്യാനങ്ങളൊഴി 
ച്ചു്‌)മുഴുവനും പരിഭാഷപ്പെടുത്തി പ്രസിദ്ധപ്പെടുത്തുകയും ചെ: 
ഖലം മലയാളത്തിലെ സഹൃദയലോകം അതിനെ സ്വാഗതംചെ. 
യ്തെങ്കിലും ദൈവദുവ്വിപാകത്താല്‍ തജ്ജമ മുടങ്ങിപ്പോയി. പി: 
ന്നെ വളരെ നാളത്തേക്ക്‌ അതില്‍ ശ്രദ്ധിക്കാന്‍ കഴിഞ്ഞില്ല. 
തുടങ്ങിയ ജോലി പൂത്തിയാക്കാഞ്ഞതുകൊണ്ടുള്ള അസംതൃപ്തി 
അവശേഷിച്ചു. ഒഓദ്യോഗികകൃത്യങ്ങളം സ്വതന്ത്രകവിതാരച: 
നയും മററുചില “പ്രാരബ്ദ'ങ്ങളും കൂടിയായപ്പോഠം ദരിദ്രനെ 
മനോരഥംപോലെ ആശ ആത്മാവില്‍ത്തന്നെ ലയിക്കുമോ ൨൭. 
നുപോലും ശങ്കിക്കാതിരുന്നില്ല. ഉദ്യോഗത്തില്‍നിന്നു വിരമി 
ചാരം കാലം എന്നെ നോക്കി പുഞ്ചിരിതൂകി. പ്രാണപൂര: 
കപ്രേരണയായിരുന്നു അതെന്നു തീച്ച. നവമായ ഉന്മേഷത്തോ: 
തം ദൃഡപ്രതിജ്ഞയോടുംകൂടി പഴയ ഗ്രന്ഥം കൈയിലെടത്തു. 
അങ്ങനെയാണു" കല്പോലാകുലമായ ഈ പെരുങ്കടലിലേക്കു 
വിണ്ടും എടത്തുചാടാനിടയായതുഃ. 


കഴിഞ്ഞ മൂന്നു കൊല്ലമായി, ഭക്തന്‍ ഇഷ്ടദേവവിഗ്രഹത്തെ: 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


31 


ചെയ്ത. കാവ്ൃയത്തിന്‍െറ ചൈതന്യം തജ്ജമയില്‍ പ്രതിഫലി 
ച്ചില്ലെങ്കില്‍ അതൊരപരാധമായിത്തീരും. കവിഹൃദയമറി 
ഞ്ഞു” ആശയങ്ങാം പ്രകാശിപ്പിക്കണം. കവിതയുടെ ആനന്ദോ 


ഞങ്ങളാല്‍ ഹൃദയം ദോളായമാനമായിരുന്നു. പ്രാചീനഹിന്ദിയില്‍ 
എഴുതപ്പെട്ട കാവ്യമാകയാല്‍ അത്ഥഗ്രഹണത്തിനു പല വ്യാ 
ഖ്യാനങ്ങളേയും ആശ്രയിക്കേണ്ടിവന്നു. വ്യാഖ്യാനഭേദങ്ങാം 
കണ്ടപ്പോഴൊക്കെയും അധികം യുക്തമെന്നു തോന്നുന്നതിനെയാ 
ണു സ്വീകരിച്ചിട്ടള്ളതു൦. ഭക്തിഭാവനയില്‍ അദ്ധ്യാത്മരാമായ 
ണത്തോടു സാദൃശ്യമുള്ള ഈ കൃതി ദ്രാവിഡപ്പത്തങ്ങളില്‍ തജ്ജമ 
ചെയ്യുകയാണു വേണ്ടതെന്നു വിചാരിച്ചു. വൃത്താവത്തനം കൂടാ 
തെകഴിക്കാന്‍ ഏഴു കാണ്ഡങ്ങളം ഏഴു വ്ൃത്തങ്ങളിലാണു രചി 
ക്കപ്പെട്ടിരിക്കുന്നതു”. 

വിവത്തകനെ വിഷമിപ്പിക്കുകയും അധീരനാക്കുകയം ചെ 
യുന്ന അനവധി ഭാഗങ്ങഠം തുളസീദാസരാമായണത്തിലുണ്ടു?. 
സംവാദങ്ങളുടെ ഒരു സമൂഹമാണു” ഈ മഹാഗ്രന്ഥം. ആദിമുതല്‍ 
അന്തംവരെ ഉമാമഹേശ്വരസംവാദമാണു൦“. പിന്നെ ഭരദ്വാജയാ 
ജ്ഞവല്ല്യസംവാദം, രാമഭരതസംവാദം, ഗരുഡകാകഭശുണ്ഡി 
സംവാദം എന്നിങ്ങനെ വേറെ പലതും. ഭക്തിധമ്മജ്ഞാനകാ 
ണ്ഡങ്ങളടെ ലഘുഭാഷ്യങ്ങളാണു? അവയെല്ലാം. ഗഹനങ്ങളായ 
പല തത്ത്വങ്ങളും അവയിലടങ്ങിയിട്ടുണ്ടു. ചിലദിക്കില്‍ . 
പരമ്പരിതരൂപകത്തില്‍ക്കൂടിയാണു” അവ പ്രകടീകൃതമാവുന്ന 
തു”. അതുനിമിത്തം ആ ഭാഗങ്ങളിലെ ആശയങ്ങരം സൃഷ്ടമാ 
ക്കാന്‍ വിവത്തകന്‍ വളരെ ക്േശിക്കേണ്ടതായിവന്നു. 

തുഭസീദാസന്‍െറ രാമഭക്തിയുടെ അസാധാരണമായ പ്ര 
വാഹമാണു മറെറാരു വൈഷമ്യം. രാമഗുണങ്ങളെ എത്ര വണ്ണി 
ച്ചാലും കവിക്ക്‌” അലംഭാവമില്ല. അവയുടെ ആവത്തനം സാധാ 
രണ വായനക്കാക്കു” അത്ര രുചിക്കുമോ എന്നുള്ള ഭീതി വിവത്ത 
കനെ ബാധിക്കും. അങ്ങനെയുള്ള സന്ദഭങ്ങളില്‍ ഉക്തിവൈചി 
ത്രയംകൊണ്ടു വിരസത പരിഹരിക്കുവാന്‍ കഴിയുന്നത്ര ശ്രമിച്ചി 
ടുണ്ട്‌. രാവണവധത്തിനുശേഷം ഒരു സ്ലോത്രമഞ്ജരികൊണ്ടു രാമ 
നെ ആരാധിച്ചിരിക്കുകയാണു”. ആ ഭാഗങ്ങളില്‍ അവ ഏററു 
പാടുകയല്ലാതെ വിവത്തകനു നിവൃത്തിയില്ല. സ്തോത്രങ്ങളെ 
ല്ലാം ഏതാണ്ടു” ഒന്നു പോലെതന്നെയാണു?. 

ഓരോ ഗാനത്തിലും “ആംഗലപ്രാസം” എന്നുകൂടി പേരുള്ള 
അന്ത്യപ്രാസം മുലഗ്രന്ഥത്തില്‍ സവ്വസാധാരണമായി കാണു 
ന്നു. ഈ രീതി ദീക്ഷിച്ചുകൊണ്ടു പരിഭാഷപ്പെടുത്തുവാന്‍ സാ 
ദ്്യമല്ല. ശ്രവണസുഖത്തിനു്‌ അതു കൊള്ളാമെങ്കിലും ഈ പ്രാ 
സപ്രതിപത്തികൊണ്ടു” ആവശ്യമില്ലാത്ത _അത്ഥപുഷ്ടിയില്ലാ 
ത്ത_-പദങ്ങരം കടന്നുകൂടാനിടയാകുന്നു. എങ്കിലും ഹിന്ദികവി 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


82 


കഠം ഇന്നും ഈ സമ്ത്രദായം ഉപേക്ഷിച്ചിട്ടില്ല. ഗാനമാധുര്യം 
വരുത്തുവാന്‍ നമ്മുടെ ഭാഷാസ്വഭാവമനുസരിച്ചു ദ്വിതീയാക്ഷര 
പ്രാസവും അനുപ്രാസങ്ങളും പ്രയോഗിച്ചു മേല്ലാണിച്ച കുറവു 
പരിഹരിക്കാനാണു ഞാന്‍ ശ്രദ്ധിച്ചിട്ടള്ളതു”. നിരണംകൃതിക 
ളില്‍ കാണുന്നതുപോലെ അന്താദിപ്രാസവും രാമചരിതമാനസ 
ത്തില്‍ ചിലദിക്കിലുണ്ടു”. ഓമ്മിക്കാനുള്ള സരകര്യം പ്രമാണി 
ച്ചായിരിക്കണം ഇങ്ങനെ ചെയ്തതെന്നു തോന്നുന്നു. പക്ഷേ, അതു 
കൊണ്ടു പലപ്പോഴും ആവത്തനം വന്നുകൂടുന്നു. അതു” അനുവാച 
കക്ക്‌” അത്രതന്നെ ഹൃദ്യമായിരിക്കുകയില്ല. അപ്രകാരം വിശേ 
ഷചമല്‍ക്കാരമില്പാത്ത ഭാഗങ്ങഠം വിവത്തകനു വിട്ടുകളുകയേത 
രമുള്ള. ഉത്തരകാണ്ഡത്തില്‍ പ്രത്യേകിച്ചു”, പിഷ്പേഷണരീതി 
യില്‍ ചെയ്തിട്ടുള്ള വണ്ണനകളം ചില വിവരണങ്ങളം ഉപേക്ഷി 
ക്കേണ്ടതായിവന്നിട്ടുണ്ടു്‌. അതുകൊണ്ടു ഗ്രന്ഥശരീരത്തിനു” ഒരു 
കോട്ടവും സംഭവിച്ചിട്ടില്ല. മനോഹരമായ മയൃരത്തിനു ഒന്നുര 
ണ്ടു ചെറിയ പീലികരം കൊഴിയുന്നതുപോലെ കണക്കാക്കി 
യാല്‍ മതി. ഇംഗ്ലീഷ്‌” പരിഭാഷകനും ഇങ്ങനെ ചെയ്തകാണു 
ന്നു. മാനസത്തിന്‍െറെ ഹിന്ദിപ്പതിപ്പുകളിലും പണ്ഡിതന്മാരും 
ഒഓചിത്യവേദികളമായ പ്രകാശകന്മാര്‍ ഈ രീതി അവലംബി 
ക്കാതിരുന്നിട്ടില്ല. പാഠങ്ങളെല്ലാം ഒന്നു പോലെയല്ല അവയില്‍ 
കാണുന്നതെന്നു” എന്‍െറ പരിശോധനയില്‍ മനസ്സിലായി. 
രസപ്രകാശനവിഷയത്തിലും ആവുന്നത്ര മനസ്സിരുത്തി 
യീട്ടണ്ട്‌. ബാലകാണ്ഡത്തിലെ വത്സലവും ജനകപുരത്തിലെ 
സീതാരാമദശനത്തില്‍ പ്രകടമാകുന്ന വിശുദ്ധശൃംഗാരവും വി 
ച്ഛിന്നാഭിഷേകത്തിലെ കരുണവും സീതാഹരണത്തിലെ കരു 
ണവിപ്രലംഭവും ലങ്കാദഹനത്തിലെ അദ്‌ഭതഭയാനകബീഭത്സ 
ങ്ങളും രാമരാവണയുദ്ധത്തിലെ വീരരനദ്രങ്ങളം നാരദമോഹാദി 
ഘട്ടങ്ങളിലെ ഹാസ്യവും സംവാദങ്ങളിലും വി ശേഷിച്ചു” ഉത്ത 
രകാണ്ഡത്തിലും തെളിഞ്ഞുനില്ലുന്ന ശാന്തവും ചോന്നുപോകാ 
തെ, ഭാവുകഹൃദയങ്ങളിലേക്കു സംക്രമിപ്പിക്കുവാന്‍ ജാഗരൂകമാ 
യി പ്രയത്നിച്ചിട്ടുണ്ടെന്നു? അഹങ്കാരലേശംകൂടാതെ പ്രസ്താവി 
ക്കട്ടെ. 

ഒരുത്തമഗ്രന്ഥമാണു? എടുത്തു പെരുമാറുന്നതെന്നുള്ള വിചാ 


രത്തോടും, കഴിയുന്നത്ര ശ്രദ്ധയോടുംകൂടിയാണു ഞാന്‍ ഈ വിവ 
ത്തനം പൃത്തിയാക്കിയിട്ടു 


ഞ്ഞൊന്നും ഞാന്‍ ഉപ 
വിശ്വാസം. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


33 


മഹാഭാരതം തജ്ജമചെയ്തകഴിഞ്ഞപ്പോഠം കുഞ്ഞിക്കുട്ടന്‍ 
തമ്പുരാനുണ്ടായ ആനന്ദവും ചാരിതാത്ഥ്യവും എത്ര വലുതായി 
രുന്നിരിക്കുമെന്നു” ഇന്നു ഞാനറിയുന്നു. അതിനോട താരതമ്യ 
പ്പെടുത്തുമ്പോഠം കേവലം നിസ്റ്റാരമാണെങ്കിലും, എന്‍െറ ജീവി 
തത്തിലെ ഏററവും വലിയ ആഗ്രഹം ഈവിധത്തില്‍ സാധി 
ച്ചല്ലോ എന്നുള്ള സംതൃപ്ലിയോടുകൂടിയാണു” ഞാന്‍ ഈ ആമുഖം 
കുറിക്കുന്നതും. മറെറല്ലാ പരിഷ്കതഭാഷകളിലും തജ്ജമ ചെയ്യ 
പെട്ടിട്ടുള്ള സവ്വാരാധ്യമായ തുളസീദാസരാമായണത്തിന്‍െറെ സ 
മഗ്രമായ ഒരു വിവത്തനം മാതൃഭാഷാപ്രണയികളുടെ മുമ്പില്‍ 
സമപ്പിക്കുവാ൯ സംഗതിയായതു* ഈശ്വരാനുഗ്രഹം തന്നെ എന്നു 
ഞാ൯ അഭിമാനിക്കുന്നു. 

പുസ്തകപ്രസിദ്ധീകരണകലയില്‍ മലയാളത്തെ, ഭാരതീയ 
ഭാഷകളുടെ മുന്നണിയിലെത്തിച്ച നമ്മുടെ സാഹിത്യ പ്രവത്തക 
സഹകരണസംഘംതന്നെ ഈ ഗ്രന്ഥത്തിന്‍െറ പ്രസാധനവും 
പ്രചാരണവും ഏറെറടുത്തതില്‍ എനിക്കു” അളവററ അഭിമാന 
വും ആറ്റ്റാദവുമുണ്ടു. ഭാഷാഭ്യൂദയത്തിനും സാഹിതൃകാരന്മാരു 
ടെ ശ്രേയസ്സിനും ബഹുജനങ്ങളുടെ ജ്ഞാനതൃഷ്ണാശമനത്തിനും 
വേണ്ടി അനുസ്യൂതം പ്രവത്തിക്കുന്ന സംഘത്തിന്‍െറ ഭാരവാഹി 
കാക്കു” ഞാന്‍ സ്നേഹാദരങ്ങളോടും അതിലധികം അദ്‌ഭതത്തോ 
ടംകൂടി നന്ദിപറഞ്ഞുകൊള്ളന്നു. 


തിരുവനന്തപുരം വെ ക്കുളം ഗോപാലക്കു തു 
1967 നവംബര്‍ 3 ണ്ണ 2 പ്പൂ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


പുന്ന; 


ശ്ലോകങ്ങള്‍ 


വണ്ണങ്ങളത്ഥസംഘങ്ങഠം 

oe ഛന്ദോമാല രസങ്ങളും 
മംഗളങ്ങളമുണ്ടാക്കും 
വാണീവിഘ്ടേശരെത്തൊഴാം ! 1 


തൊഴാം ഗാരീശിവന്മാരെ;__ 
ശ്രദ്ധാവിശ്വാസരൂപരെ; 
കാണുകില്ലവരില്ലെങ്കില്‍ 
സിദ്ധരന്തഃസ്ഥനീശനെ. 2 


തൊഴാം ബോധമയന്‍ നിത്യന്‍ 
ഗുരു ശങ്കരരുപിയെ; 
തദാശ്രയാല്‍ വക്രചന്ദ്രന്‍ 
പോലും സവ്യത്ര വന്ദ്യനായ. 


സീതാരാമഗുണാരണൃ_ 
വിഹാരികളെയാദരാല്‍ 
തൊഴാം വിശുദ്ധസൂരീന്ദ്ര- 
കവീശ്വരകപീശരെ.* 


ഉത്ഭവസ്ഥിതിസംഹാര_. 
കത്ര്തിയെ ക്ലേശഹത്ര്രിയെ 
നന്മ നല്ലം രാമജായ 
സീതയെക്കൈതൊഴുന്നു ഞാന്‍, 


ആര്‍തന്‍ മായയെയാശ്രയിപ്പ വിധിതൊ_ 
ടടൂള്ളോര്‍കളം വിശ്വവും 

പാശത്തെപ്‌ഫണി പോല്‍ പ്രപഞ്ചമുൃതമായ*_ 
ക്കാട്ടുന്നതാര്‍തന്‍ ബലം 

സംസാരാബ്ബി കടക്കുവാന്‍ തരണിയാ_. 

| മാര്‍തന്‍ പദാബജം; തൊഴാം 

രാമാഭിഖ്യകലന്നൊരാപ്രഭവിനെ_ 

ജൂവൈകമൂലത്തിനെ. 


ൽ വാല്യീകിയേയ്യം ഹനൂമാനേയും 


൩ And nA 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ഷൂ തുളസീദാസരാമായണം 


നാനാപുരാണനിഗമാഗമസമ്മതം ശ്രീ 

രാമായണത്തില്‍ വിവരിച്ചതുമൊട്ട മററും 
പാരിച്ചൊരുഠംസ്സഖമുദിപ്പതിനിന്നു നന്നായ്‌ 

പാട്ടാക്കിടാം തുളസി, രാമചരിത്രമായി. 7 


ധ്യാനമാത്രയില്‍ സ്വ്വസിദ്ധിയുമരുളന്നോ-- 
“നാനതന്‍മുഖമുള്ളോ,നത്യന്തമേധാരാശി, 
സദ്‌ഗുണസമൂഹത്തിന്‍ സന്തതാവാസസ്ഥാന,_ 
മഗ്ലണനാഥനെങ്കല്‍ക്കരുണ ചൊരിയട്ടെ! 
ആരുടെ കടാക്ഷത്താല്‍ മൂകനും വാചാലനായ. 
4 ത്തീരുന്നു; മുടന്തനും പവ്വതം കയറുന്നു; 

ദുഷ്ലലിയഗപാപമത്രയും വെണ്ണീറാക്കു- 
.മക്കൃപാനിലയമാം ഭഗവാന്‍ കനിയട്ടെ! 


ആരുടെ ഗാത്രം നീലപങ്കജദലശ്യാമ;_ 
മാരുടെ നേത്രം ഫുല്ലശോണാബ'"ജമനോരമം ; 


ആരു പാല്ലടലിങ്കല്‍ പള്ളികൊള്ളന്നൂ നിത്യ. 
മാ രമാവരന്‍ വാഴു, മന്മനോനിലയത്തില്‍! 
സുന്ദരകുന്ദത്തിനും ചന്ദ്രനും സമമായ 
വണ്ണസരഭഗംപൂണ്ടോന്‍ പാവ്വതീപ്രിയതമന്‍ 
അദ്ദയാനിധി ദീനവത്സലന്‍ ദേവന്‍ കാമ 
മദനന്‍ തിരുവടി ദാസനെത്തുണസ്തുട്ടെ. 
മോഹമാമിരുറംച്ചാത്തു പോക്കുവാ,നിനരശ്മി_ 
വ്യൂഹമായ”ച്ചമയുന്നിതാരുടെ വചനങ്ങരം; : 
[ 
ആരാണു ദയാണ്ണവ, മെന്നുടെ ഗുരുവാകു_ 
മാ നരഹരി*യുടെ കാലിണ വന്ദിക്കുന്നേന്‍. | 
ഗുരുവിന്‍പദമായ പങ്കജമലരിലെ_ 1 
സ്രഭിരസ്മയസുന്ദരപരാഗങ്ങാം ) 
ഭവരോഗത്തെപ്പോക്കുമമൃതപ്പൊൊടിയെന്നേം_ 
ത്തവയെബ്‌ഭക്തിപുവ്വമിന്നു ഞാന്‍ നമിക്കുന്നേന്‍. 


അപ്പൂണ്യചുണ്ണം, ശംഭൂവണിയും വിഭൂതിപേോ_ 
ലത്യന്തശുദ്ധം ശൃഭ്രം മംഗലാമോദപ്രദം. 


* തുളസീദാസന്‍െറ ഗുരുവിന്‍െറ പേര്‍ നരഹര 
ത്തിനു മനുഷ്യനായി അവതരിച്ച 


വീഷ്ണഃ ഗുരുദ്ദേവോ മഹേശ്വരം? 


1 എന്നായിരുന്നു. ഈ പദ 
വിഷ്ണു എന്നും അത്ഥമുണ്ടു“. “ഗുരുര്‍ബ്രഹ്മാ ഗുരുര്‍ 
എന്നാണല്ലോ ഭാരതീയരുടെ വിശ്വാസം. ൦ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ത്യ ൽ 


ബാലകാണ്ഡം 39 


ഭക്തഹൃന്മുകുരത്തിന്‍ മാലിന്യമകററുമ_ 
തുത്തമതിലകമായച്ചാത്തിയാല്‍ ഗുണം വായ്ക്കും. 
ഗുരുവിന്‍പദനഖരത്നദീധിതിയുള്ളില്‍ ്‌ഃ 
കരുതിക്കൊണ്ടാല്‍ ദിവൃദ്ൃഷ്ടിയും സിദ്ധിച്ചീടം. 
അജ്ഞാനതമസ്സിനെപ്പോക്കുവാ൯ന്‍ പോരുന്നൊരാ_ 
പ്രോജ്ജവലപ്രകാശത്തെക്കൊടംവതേ മഹാഭാഗ്യം! 
തുറക്കും, ഹൃദയത്തിന്‍നേത്ര,മപ്രഭാപൂരം; 

തുരത്തും, സംസാരമാം രാവിന്‍െറ ദോഷം സവ്വം. 
രാഘവചരിതമാം മണിമാണിക്യസ്സോമ_ 
മാകവേ, തെളിവായോ മറഞ്ഞോ കിടന്നാലും, 
ഏതൊരക്കരംതന്നില്‍നിന്നാണു ലഭിക്കാത്ത_ 
തീദ്ൃശം ഗുരുഭക്തിയുള്ളവന്നെവിടെയും? 


മിഴിയില്‍ സിദ്ധാഞ്ജനമെഴുതിക്കൊണ്ടാല്‍ സിദ്ധി 
വഴി പോലുണ്ടായ'വരും സാധകന്നതുമൂലം, 
കാനനഗിരിതലരംഗങ്ങഠം കാണാറാകും 
കാശ്യപീഗഭത്തിങ്കലുള്ള വന്‍നിധികളം. 
എന്നപോല്‍ ഗുരുപദകുസുമരജസ്തകരം 
കണ്ണ്ണിലെദ്ദോഷംമാററിദ്ദിവ്യദശനം നല്ലം. 
അമ്മഷിയെഴുതിയിട്ടെന്‍ വിവേകമാം ദൃഷ്ടി 
നിമ്മലതരമാക്കിത്തീത്തു ഞാന്‍ യഥാകാമം, 


ലാകികക്രേശംനീക്കിക്കൈവല്യം സനാതനം 
നല്ലിടും രഘുരാമചരിതം വണ്ണിക്കുന്നേന്‍. 
മോഹത്താലുളവാകും സന്ദേഹമെല്ലാം. പോക്കു_ 
മൈഹികദേവന്മാരെസ്റ്ാദരം വണങ്ങുന്നേന്‍. 
സകലഗ്രണങ്ങറഠംക്കും ഖനിയായ്‌വിളങ്ങുന്ന 
സുജനസമാജത്തെസ്സപ്രേമം നമിപ്പു ഞാന്‍. 
പേരെഴും സാധുവ്വത്തം പരുത്തിച്ചെടിപോലാം, * 
നീരസം ഫല,മെന്നാല്‍ നിമ്മലം ഗുണമയം. 
നിതരാം ദുഃഖം സഹിച്ചിതരച്ഛിദ്രം മറ_ 

ചുതിവന്ദ്യമാം യശസ്സതു നേടുന്നു നിത്യം. 

ൽ പരുത്തിച്ചെടിയുടെ കായ (പഞ്ഞി) നീരസം (ചാരില്ലാത്തതു൭) ആണു. 
എന്നാല്‍ നിമ്മലവും (വെളുത്തതു്‌) ഗുണമയ(ൂല്‍ നിറഞ്ഞതു»)വുമാണു൦. പ 
ഞ്ഞിയില്‍നിന്നാണല്ലോ നൂല്‍ എടുക്കുന്നതു”. നീരസം, ഗുണമയം എന്ന രണ്ടു 
രീഷ്ടപ്രയോഗങ്ങഠംകൊണ്ട്‌ സജ്ജനചരിത്രത്തെ പരുത്തിയോട തുല്യപ്പെടത്തി 
യിരിക്കുന്നു. സാധുവൃത്തപക്ഷത്തില്‍ നീരസത്തിനു രസമില്പാത്തതു* അതായതു 


തല്‍ക്കാലം രസകരമല്ലെങ്കിലും പിന്നീട ഓഷധംപോലെ ഹിതകരമായി പരി 
ണമാക്കുന്നതു” എന്നു സാരം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


40 


തഭസീദാസരാമായണം 


സുഖമംഗലമയസജ്ജനസമുദയം 
ജഗത്തില്‍ ശോഭിക്കുന്ന ജംഗമപ്രയാഗയാം . 
രാമഭക്തിയായുള്ള ഗംഗതന്‍ പ്രവാഹവും 
ശ്രീമയബ്രഹ്മധ്യാനസത്സരസ്വതിതാനും 
കാലേയകാലത്തിന്‍െറ കലൃഷം നശിപ്പിച്ചു 
ചേലൊടേ വിധിനിഷേധങ്ങളെച്ചുണ്ടിക്കാട്ടി, 
ലാലസിച്ചീടും കമ്മകഥയാം യമുനയും 

മേളിപ്പു ശിവങ്കരമാകുമാ പ്രയാഗത്തില്‍. 
അരിയസന്തോഷവും സഖ്യവും, ശ്രവിക്കുവോ_ 
ക്രുളം ഹരിഹരചരിതം ത്രീിവേണിയാം. 
അക്ഷയവടമത്രേ ധമ്മവും വിശ്വാസവും 
സജ്ജനസമൂഹമോ തീത്ഥരാജനുമത്രേ. 
അത്തീത്ഥം സകലക്കും സുലഭമെല്ലാല്രോഴു_ 
മസ്തമിച്ചീടം ക്േശമായതു സേവിച്ചെന്നാല്‍. 
ദിവ്യമാ,ണവാച്യമാ,ണടനേ ഫലമേകും 
വൈഭവം വഹിപ്പതാ,ണത്തീത്ഥം മഹത്തരം. 
സത്തമസമാജമാമിപ്രയാഗയില്‍ തുഷ്ട_ 
ചിത്തരായുപദേശം കേട്ടതില്‍ മുഴുകുവോര്‍ 
പുരുഷാത്ഥങ്ങരം നാലുമാജ്ജിക്കും, ലഭിച്ചൊര* 
നരജന്മത്തില്‍ത്തന്നെയെന്നുള്ളതവിതക്ക്യം. 


ശ്രീയെഴുമാമജ്ജനഫലമപ്പോഴേ കാണാം 
വായസം കുയിലാകും, ബകമോ മരാളമാം 


ഇതു കേട്ടത്യുക്തിയെന്നോക്കരുതാരും, സാധു. 
മതിമത്സംഗത്തിന്‍െറ മേന്മയിങ്ങവിഗുഹ്യം. 
അരുളിച്ചെയ്തിട്ടുണ്ടു നാരദന്‍ വാല്ലീകിയും 
ഗുരുവാമഗസ്ത്യനും തങ്ങഠംതന്നാത്തമോദന്തം . 
ഭൂവിലോ ജലത്തിലോ ഗഗനത്തിലോ മേവും 
ജീവികഠം__ജഡമാട്ടേ, ചേതനമായീടട്ടെ 
ഏതൊരുദ്യമംകൊണ്ടെന്നാകിലുമെങ്ങാകിലും 
ഭൂതിയോ വിജ്ഞാനമോ കീത്തിയോ കൈവല്യമോ 
നേടിയിട്ടണ്ടെന്നാകിലായതുമുഴുവനു_ 

മീടററ സത്സംഗത്തിന്‍ സിദ്ധിയെന്നറിയണം. 
അല്ലാതെ ജഗത്തിലും നിഗമത്തിലും ചൊല_ 
ന്നില്ല മറെറാരു മാശ്ശം ശ്രേയസ്സിന്നൊരിക്കലും. 
സജനസംഗംകൂടാതുണ്ടാമോ വി വേക,മ_ 
സ്കൃതം രഘുരാമകൃപയാല്‍മാത്രം സിദ്ധം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


a 


| 


N 


ബാലകാണ്ഡം 


മോദമംഗലങ്ങഠംക്കു സത്സംഗമത്രേ മൂലം, 
സാധനയത്രേ പൃഷ്ടം, ഫലമോ സംസിദ്ധിയും. 
ആസുരഹ്ൃദയരും സത്തരാം, സത്സംഗത്താല്‍ 
രാസയോഗത്താല്‍ ചെമ്പു പൊന്നായി മാറുമ്പോലെ. 
വിധിയാല്‍ക്കുസംഗത്തില്‍ സജ്ജനം പതിച്ചാലും 
വിടുകില്പാത്മഗുണ,മഹി,തന്‍ മണി പോലെ, 
സാധുമാഹാത്മ്യം ചൊല്‍വാന്‍ ശക്തരല്ലക്ത്യംബയ്ുയം 
ധാതാവും മഹേശനും വിഷ്ണുവും കവീന്ദ്രരും. 

ആ നിലയ്ക്കുല്പജ്ഞന്‍ ഞാനെന്തു വണ്ണിക്കും, ചീര_ 
വാണിഭക്കാരന്‍ രത്നമൂല്യമെങ്ങനെ കാണും? 

ചെന്നു നൂള്ളിടും കൈയ്തും വെച്ചു സൂക്ഷിക്കും കൈയ്തു_ 
മൊന്നുപോല്‍ ഗന്ധം നല്ലം സുന്ദരസുമംപോലെ 
ശത്രുമിത്രങ്ങടംക്കൊപ്പം സംസ്കൃതി പകരുന്ന 
സത്തരാം സമചിത്തന്മാരെ ഞാന്‍ വന്ദിക്കുന്നു. 
നന്മയിജ്ജ്ഗത്തിന്നു നിതരാമരുളം നിഷ“. 
കലൃഷഹൃദയരാം സുജനശ്രേഷ്ഠന്മാരേ! 
ബാലനാമിവന്‍ ചെയ്യമത്ഥന ചെവിക്കൊണ്ടു 
ചേലെഴും രഘുരാമഭക്തി നല്ലണമെന്നും. 


ശിഷ്ടരെയകാരണം ദ്രോഹിപ്പാനൊരുങ്ങുന്ന 
ദുഷരെ വീണ്ടും വീണ്ടുമിന്നു ഞാന്‍ വന്ദിക്കുന്നേന്‍. 
ഇതരശ്രേയസ്സിന്നു ഹാനിയുണ്ടായാല്‍ക്കര_ 
ഗതമായ? തങ്ങഠംക്കേററം നേട്ടമെന്നവരോക്കും; 
പരര്‍തന്‍ വിപത്തിങ്കല്‍ സന്തുഷ്ടരായിത്തീരു_ 
മുരുകിപ്പോകും മനസ്സുന്യര്‍തന്‍ സമ്പത്തിങ്കല്‍. 


ഹരിശങ്കരകീത്തിപൂരമാം രാകാശശി_ 
ക്കരിയായ്‌ വത്തിക്കുന്ന രാഹുവാണവരോത്മാല്‍. 


അന്യരെക്കെടുത്തുവാനായിരം കരമുള്ള 
ജന്യവീരനെപ്പോലെ പോരാടും കുമതികരം. 
പരദോഷത്തെക്കാണ്മാന്‍ മിഴിയുണ്ടോരായിരം 
പരനന്മയാം നെയ്യില്‍ത്തന്മനം പാററയ്തൊപ്പം. 
അഗ്നിപോലിരിക്കുന്ന തേജസ്സാണവക്കുള്ള_ 
തതൃഗ്രരോഷംകൊണ്ടോ, കാലനോടൊക്കും താനും . 
പാപദ്ദര്‍ഗ്ശണസമ്പത്തിങ്കലോ, കുബേരന്മാര്‍ 
പാരിനു വാല്‍നക്ഷത്രമെന്നപോലഹിതരും. 
ഉലകില്‍സ്ത്രകമ്മങ്ങരം ചെയ്യുവാന്‍ കൂട്ടാക്കാതെ 
വെളിവററുറങ്ങുവോര്‍ കുംഭകണ്ണനെപ്പോലെ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


41 


42 തുളസീദാസരാമായണം | 


ചേലെഴും വിളവുകളത്രയം നശിപ്പിപ്പാന്‍ 
പ്രാലേയഖണ്ഡം സ്വയമുരുകിച്ചെല്ലമ്പോലെ. 
ജനവിദ്രോഹത്തിനു തരമുണ്ടെന്നുകണ്ടാല്‍ 
തനുവുമുപേക്ഷിപ്പാ൯ മടിയില്ലവഭക്കതും. 
രോഷമുദ്വമിക്കുന്ന ശേഷനെക്കണക്കന്ൃ_ 
ദോഷങ്ങളോതിക്കൊള്ളമായിരം രസനയാല്‍. 
പൃഥുരാജനെപ്പോലെ സഹസ്രം ശ്രവണമു- 
ണ്ടിതരജനങ്ങഠംതന്‍ പാപങ്ങളെല്ലാം കേരംപ്പാന്‍. 
വലവൈരിയെപ്പോലെ സുരഘപ്രിയരത്രേ* 
കുലിശകഠോരമാംവചനമുതിപ്പോരും. 
ഇല്ലവക്കരിമിത്ര ഭേദങ്ങ,ളാരായാലും 

നല്ലതു ചൊല്ലിക്കേട്ടാലക്ഷണം കയത്തിടും. 
അറിയാമിതൊക്കെയെന്നാകിലും കരംകൂപ്പി- 
യവരിലപ്പിക്കുന്നേന്‍ വന്ദനം വീണ്ടുംവീണ്ടും. 
ഇങ്ങനെ പലവട്ടം ഖലരെ വന്ദിച്ചാലും , 
തങ്ങഠംതന്‍ കുടിലത വിടുകില്ലവരേതും. 

പ്രേമത്തോടനുദിനം ലാളിച്ച പാലിച്ചാലു_ 

മാമിഷാശനമുണ്ടോ വായസം വെടിയുന്നു? 
ശിഷ്ടരാംജനങ്ങളെയെന്നഃപാല്‍ത്തൊഴുന്നു ഞാന്‍ 
ദുഷരാംനരരേയു,മെന്തുകൊണ്ടാണെന്നോതാം. 

രണ്ടുകൂട്ടരും ദുഃഖ മേകുന്നു നമ്മരം,ക്കെന്നാ_ | 
ല്യണ്ടൊരന്തരംമാത്രമെടുത്തുചൊല്ലേണ്ടതായ; 

പ്രാണസങ്കടം ചേക്കും വേര്‍പാടാലൊരരുകൂട്ടര്‍ 
കാണുവാനിടയായാലന്യരുമഴലേകും. | 
ജഗത്തിലൊരേടത്താണബജവും നീരട്ടയും ) | 
ജനിപ്പതെന്നാല്‍ ഗുണംകൊണ്ടവ വെവ്വേറെയാം. 
ഉദധിക്കയത്തില്‍നിന്നുത്ഭവംകൊണ്ടെന്നാലും 
സുധയും മദിരയും തമ്മിലെന്തൊരു ഭേദം! 

സത്തരും ഖലന്മാരും തങ്ങഠംതന്‍ പ്രവ്വത്തികരം_ 
ക്കൊത്തപോലുപാജ്ജിപ്പു കീത്തിയും ദുഷ്മീത്തിയും. 
സജ്ജനമമൃതിന്നും മതിക്കും ജാഹ്നവിക്കും 

ദുജ്ജനം വിഷ,മഗ്നി,കമ്മനാശയ്ക്കും തുല്യം. 
നപ്പതു,മല്പാത്തതുമറിയാമെല്ലാവക്കും 
ചെല്ലുന്നിതോരോന്നിലും വാസനമയ്ക്കൊപ്പം ചിത്തം. 


* സുരരഘപ്രിയര്‍-ദേവസമൂഹത്തില്‍ പ്രിയമുള്ളവരെന്നും, മദ്യപ്രിയ 
രെന്നും. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


MEAT 


ബാലകാണ്ഡം 43 


സുജനം ഗുണത്തിലും, ദുജ്ജനം ദോഷത്തിലും 
രുചിപൂണ്ടനാരതം വലുപ്പം നേടിക്കൊരംവൂ. 
നിതൃതഴജ്കുമൃതത്തെ; മൃതിക്കു ഗരളത്തെ_ 
പ്രത്ൃഹം പ്രശംസിപ്പതില്ലയോ സകലരും? 
ഗ്രഹിപ്പു പാപങ്ങളെദ്ദഷ്ടരും, ഗുണങ്ങളെ 
മഹത്വം വഹിക്കുന്ന സജ്ജനനികരവും. 
കര കാണുവാന്മേലാതതൃന്തമഗാധമായ* 
മരുവും പെരുങ്കടല്‍തന്നെയാണിതു രണ്ടും. 
ഇപ്പരമാത്ഥമോത്തുനോക്കി ഞാനതുമുല_ 
മല്പമായ്‌ ഗുണദോഷം വണ്ണിക്കമാത്രം ചെയ്യന്‍. 
ശരിക്കു തിരിച്ചറിഞ്ഞീടുവാന്‍ കഴിയാതെ 
വരിക്കാ,നല്ലെന്നാകില്‍ തള്ളവാന്‍ കഴിയുമോ? 
ഉണ്ടാക്കി ചതുമ്മഖന്‍ ഗുണവുമഗുണവും 
രണ്ടാക്കിച്ചമച്ചതോ പേരെഴും നിഗമങ്ങഠം. 
വിഷ്ടപം ഗുണദോഷസമ്മിശ്രമെന്നോതുന്നു 
സ്പഷ്ടമായ” പുരാണേതിഹാസങ്ങളെല്ലാംതന്നെ. 
ഭഖസരഖ്യങ്ങാം പാപപുണ്യങ്ങ,ളതേവിധ-. 
മിക്കാണും ദിനരാത്രരൂപഭാവനകളം 
സജ്ജനദുജ്ജനങ്ങ,ളാരണചണ്ഡാലന്മാര്‍ 
നിജ്ജരദൈതേയന്മാ,രുന്നതര്‍ നീചന്മാരും 
പീയ്യഷവിഷങ്ങളം ജീവിതമൃതികളം 
മായയും ബ്രഹ്മംതാനും ജീവനും പരാത്മാവും 
ലക്ഷ്ലിയുമലക്ഷ്ലിയും നിസ്വനും മഹീശനു_ 
മക്ഷയപ്രഭമായ കാശിയും മഗധവും 
ദേവഗംഗയം കമ്മനാശയാം തടിനിയും 
മാളവം മരുദേശം നാകവും നരകവും 
രാഗവും വിരാഗവു;__മിങ്ങനെ വിഭാഗങ്ങ_ 


ളാഗമനിഗമങ്ങളണ്ടാക്കി വെച്ചു കാലേ. 


ജഡചേതനങ്ങളം ഗുണദുൂര്‍ഗ്ഗണങ്ങള_ 
മടക്കി വിനിമ്മിച്ചു വിശ്വസൃക്കീലോകത്തെ. 
സുജനഹംസങ്ങളോ, ദര്‍ഗ്ശണനീരം തള്ളി_ 
സ്തഭഗഗുണക്ഷീരം കൈവരിക്കുന്നു നിത്യം. 
ഈശകാരുണ്യംകൊണ്ടു സിദ്ധമാം വിവേകത്താല്‍ 
ദോഷങ്ങഠം തള്ളം ഗുണം കൈക്കൊള്ളം മനുജന്മാര്‍. 
കാലത്താല്‍, സ്വഭാവത്താല്‍, കമ്മത്താല്‍, സുജനങ്ങരം 
പോലുമേ മായാവശാല്‍ തെററുകടം ചെയ്യെന്നാവാം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative = 


44. 


റ 1 


തുഭസീദാസരാമായണം 


ആവിധമുണ്ടാകുന്ന വിസ്മൃതി മാററി ദൈവ 
സേവകന്‍ നിദ്ദോഷനായ* സതക്കീത്തി സമ്പാദിപ്പൂ.. 
ഖലനും സത്സംഗത്താല്‍ നല്ലവനാകാം പക്ഷേ, 
മലിനമനോപ്പത്തി പൂണ്ണമായ” പൊയ്യോകില്. 
വഞ്ചകനൊരു വിദ്വാന്‍ മാന്ൃയമാം വേഷത്തോടേ 
സഞ്ചരിക്കുകില്‍ജ്ജനമവനെ മാനിച്ചേക്കാം; 
ഒടുവില്‍ക്കഥയെല്ലാം തനിയേ വെളിപ്പെട്ടാ- 

ലടവു പിഴച്ചുപോം നിവ്വാഹമില്ലാതാവും. 

രാവണന്‍ കാലനേമി രാഹുവെന്നിവരെല്പാ- 
മീവിധം ചതിച്ചോരാണെന്നുദാഹരിച്ചീടാം. 


ആശയശുദ്ധിയുള്ള യോഗ്യര്‍തന്‍ വേഷം തീരെ 
മോശമായിരുന്നാലും മാനിക്കുമല്ലോ ലോകം. 
കാണ്മു നാ,മിതിന്നുള്ള തെളിവും പുകരംപ്പെട്ട 
ജാംബവാന്‍ ഹന്തമാനീ വാനരനാഥന്മാരില്‍. 
ദജ്ജനസഹവാസമാപത്താണനാരതം 
സജ്ജനസമ്പക്കമോ സമ്പത്തിന്‍ നിദാനവും. 
മുറപോല്‍ മറകളും ലോകവുമിതു ചൊല്ലി 
യറിയാമെല്ലാവക്കു,മില്ല സംശയമേതും. 

ഉയരും ഗഗനത്തില്‍ബ്‌ഭരേണു കാറേറാടൊത്താ_- 
ലുറയും ചേറായ്‌മാറും ചളിവെള്ളത്തില്‍ ചേന്നാല്‍.. 
സുജനം വളത്തുന്ന തത്തമൈനകളെല്ലാം 

സുഖമായ്‌ ശ്രീമദ്രാമനാമങ്ങഠം ചൊല്ലിക്കേഠംക്കാം;: 
ദജ്ജനഭവനത്തിലാണെന്നുവന്നാലവ 
വജ്ജ്യമാമസഭ്യോക്തി മാത്രമേ ശീലിച്ചീട്ട. | 
ചെളിയാസ്തീരും, പുക, ദുസ്സുംഗാല്‍; പുരാണങ്ങ_ _ 
ഭെഴുുതാന്‍ മഷിയാകും സത്സംഗംനിമിത്തമായ൦. 
ആവിധം ജലവഹ്നിവാതകസംയോഗത്താല്‍ 
ജീവനദാതാവായ മേഘവുമായിത്തീരും. 
ഭവനജലവായഭദേഷജവസനങ്ങ_ 
ഭവയോടൊത്തുചേരും വസ്തവി൯ന്‍ഗുണംപോലെ, 
നല്ലതാമല്ലെന്നാലോ ചീത്തയാം, മതിമാന്മാ_ 
രെല്ലാരും ധരിച്ചിട്ടണ്ടിപ്പരമാത്ഥം പാരില്‍. 
തുല്യമേ വെളിച്ചവുമിരുട്ടം പക്ഷങ്ങളില്‍ 
ചൊല്ലുകയാണെന്നാലും ഭിന്നമാം നാമങ്ങളാല്‍.. 
തിങ്കളിന്‍ വൃദ്ധിക്ഷയഭേദങ്ങളറിഞ്ഞു നാം 
സങ്ക്ലിക്കുകയല്ലീ നന്മതിന്മകരം രണ്ടും? 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ബാലകാണ്ഡം 45 


ജഡ ചേതനങ്ങളായ? ജീവജാലങ്ങളെത്ര 
ജഗത്തില്‍ക്കാണപ്പെടുന്നില്ലവയെല്ലാംതന്നെ 
ശ്രീരാമമയമാണെന്നറിഞ്ഞു തൊഴുകൈയാ_ 
ലാരാധിക്കുകയാണു ഞാനിതാ വിനീതനായ. 


വിണ്ണവര്‍ ദൈത്യനരഗന്ധവ്വപിതൃജന_ 
കിന്നരനിശാചരന്മാരെ ഞാന്‍ നമിക്കുന്നു. 
എന്നല്ല നാഗപ്രേതപക്ഷികളേയും കൂപ്പാ_ 
മിന്നെന്നില്‍ക്കനിയുമാറാകണമെല്ലാവരും. 
വിണ്ണിലും ജലത്തിലും മന്നിടത്തിലുമായി_ 
ട്ണ്ഡജജരായജാദ്യങ്ങളാമിനങ്ങളില്‍ 
എണ്‍പതുംനാലുംലക്ഷം മട്ടിലുണ്ടല്ലോ ജീവ_ 
സമ്പത്തെന്നറിഞ്ഞു ഞാനവയൊക്കെയുംതന്നെ 
മൈഥിലീരഘുരാമമയമെന്നോമ്മിച്ചുകൊ_ 
ണ്ടാദരാല്‍ കരംകൂപ്പി പ്രണമിക്കുന്നേന്‍ ഭക്ത്യാ. 
കിങ്കരനത്രേ ഞാനെന്നറിഞ്ഞു സമസ്തരു_ 
മെങ്കലിന്നലിയേണം കളങ്കം കലരാതെ. 
ഇല്ലെനിക്കെ൯ ബുദ്ധിയില്‍ പ്രത്യയ ,മതുമൂല_ 
മല്ലോ ഞാന്‍ തുണഷ്ക്കായി നിങ്ങളോടത്ഥിക്കുന്നു. 
രഘുനായകഗുണവണ്ണനജ്കാശിപ്പു ഞാന്‍ 
ലഘുവാണെനന്‍െറ ബുദ്ധി; ചരിതമഗാധവും. 
കവിതാംഗങ്ങളൊന്നുമറിയില്ലെനിക്കിന്നു 
കവികമ്മോപായവും കാണുവാനാകുന്നീലാ. 
മന്മതി നിരുപിച്ചാലത്യയന്തം ദരിദ്രമാ- 
ണെന്മനോരഥമോ, ഹാ! രാജകീയവുമത്രേ. 
അധികോന്നതമിച്ഛ, ബുദ്ധിയോ വെറും നീച; 
മമൃതം നുകരേണം മോരിനും വകയില്ല. 
ക്ഷമിപ്പിന്‍ മമ ധാര്‍ഷ്ട്യം, ബാലകോക്തിയെന്നോത്തു 
സുമത്ത്ൃശ്രേഷന്മാരേ, സദയം ശ്രവിക്കുവിന്‍. 
കുട്ടികളസ്സുഷ്യമായ്‌ ചൊല്ലുന്ന വചനങ്ങ_ 
ളിഷമായ” ചെവിക്കൊടംവൂ താതനും ജനനിയും. 
കരുണയില്ലാത്തോരും കുടിലമതികളും 
പരദൂഷണമാത്മഭഷണമാക്കുന്നോരും 
നിന്ദ്യമായ” ചിന്തിക്കുന്ന നീചരാം ജനങ്ങള. 
മെന്നെയിങ്ങാക്ഷേപിച്ചുകൊള്ളട്ടെയിഷ്ടംപോലെ. 
ഇനിയതായീടട്ടെ വിരസമായീടട്ടെ 
തനതുകവിതയാക്കിഷ്ടമാസ്ണീരാതുള്ള? 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


46 


തുളഭസീദാസരാമായണം 


ഏതൊരാളപരനെറ കവിത കേഠധക്കുന്നേരം 
പ്രീതനായകമഴിഞ്ഞതിനെക്കൊണ്ടാടുന്നു; 

ആവിധം ശ്രേഷ്ഠന്മാരാം പുരുഷരുലകത്തില്‍_ 
ക്കൈവിരല്‍ക്കെണ്ണാ൯ പോലുമില്ലെന്നു ചൊന്നാല്‍പ്പോരും. 
മഴവെള്ളത്താല്‍ പുഷ്ടികലരും പുമ്പൊയ്ക്കയും 

പുഴയും പോലെയാണീ ലോകത്തിലേറെപ്പേരും. 
മുഴുതിങ്കളെക്കണ്ടു ഹഷ്ത്താല്‍ വിജുംഭിക്കു_ 

മലയാഴി പോലുള്ള സത്തരോ സുദുര്‍ല്ലഭം! 


ചെറുതാണെന്‍െറ ഭാഗ്യ,മാഗ്രഹം വലു,തെന്നാല്‍ 
കരളില്‍സ്സുമാധാനമൊന്നുണ്ട കാണാകുന്നു. 
ഖലരെന്‍ കൃതി കേട്ട നിദ്ദയം പഴിക്കുമ്പോഠം 
നലമുള്ളവരെല്ലാം കേട്ടകം കുളിപ്പിക്കും. 
ദുജ്ജനപരിഹാസംതന്നെയുമൊരുമട്ടി_ 
ലിജ്ജനത്തിനു ലാഭമാണെന്നു ചിന്തിക്കുന്നേന്‍. 
കക്കശം കുയില്‍ നാദമെന്നു ചൊല്ലുന്നൂ കാക്ക; 
കൊക്കരയന്നത്തിനെറ ശബ്ദത്തെ നിന്ദിക്കുന്നു; 
തവള വേഴാമ്പലിന്‍ നാദത്തെപ്പഴിക്കുന്നു; 
ധവളവചസ്സിനെദ്ൃഷ്ടരും ഹസിക്കുന്നു. 
കവിതാരാസിക്യവും രാമഭക്തിയും തീരെ_ 
ക്കരളിലില്പാത്തോക്കീയാക്ഷേപം സുഖപ്രദം. 
മാമകരചനയമല്പബുദ്ധീയമാണീ_ 
മാതിരി ജനങ്ങരംക്കു ഹാസ്യകാരണമെങ്കില്‍ 
യക്തമാണപഹാസമതിലില്ലൊരു ദോഷം 
ശക്തമായ പ്രയോഗിച്ചുകൊള്ളട്ടെ വാഗ്സ്ധ്രങ്ങം. 
ഉല്‍ക്കടരാമഭക്തിയില്പാത്ത കുമതികരം_ 
ക്കിക്കഥ കേദാക്കുന്നേരം വൈരസ്യം വളന്നിടും. 
നിസ്തലഹരിഹരചരണരതിയുള്ള 
ദുസ്തക്കപരാങ്‌മുഖക്കൊക്കെയും മധുരിക്കും. 
ഹൃദയം പ്രഭഭക്തിപൂണ്ണമെന്നറിഞ്ഞെന്നെ_ 
സദയം സുവാണിയാല്‍ പുകശ്ം സുജനങ്ങാം. 
തുളസി കവിയല്ല, വാഗ്വിലാസവുമില്ല, 
കലയും സുവിദ്യയും കണ്ടറിഞ്ഞവനല്ല. 
ശബ്ദങ്ങാംം ശബ്ദാത്ഥങ്ങഠം പലമട്ടലങ്കാരം 
വൃത്തഭേദങ്ങഠം ഭാവരസങ്ങളസംഖ്യങ്ങരം 


വിവിധങ്ങളാം കാവൃഗുണങ്ങാം ദോഷാംശങ്ങ_ 
ളിവയില്‍ പരിജ്ഞാനമില്ലെനിക്കൊരു ലേശം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 
PRR 


ENERFE CDS 


L 


ബാലകാണ്ഡം 47 


കൃതികളെഴുതുവാനില്ല മേ പരിചയ_ 

മിതു ഞാന്‍ സത്യംചെയ്ത താളിതില്‍ക്കുറിക്കുന്നു. 
ഇതരഗുണാം ശങ്ങളില്ലേതു,മെന്നാല്‍ വിശവ_ 
വിദിതം ഗുണമൊന്നുണ്ടെന്‍റെറയാ നിബന്ധത്തില്‍. 
ആകയാല്‍ പരിശുദ്ധചിത്തരാം വിവേകിക_ 
ളാകെയിക്കഥ കേട്ട സന്തുഷ്ടരായിക്കൊള്ളം. 
പരമപവിത്രമായ, പേരെഴും പുരാണങ്ങ_ 
ളരിയനിഗമങ്ങളിവതന്‍ സാരാംശമായ', 
മംഗലഭവനമാ,യഹിതകലിശമായ', 

മന്മഥാരിയും ഗരീദേവിയും ജപിപ്പതായ* 
വിളങ്ങും രഘുപതിതന്നുടെ തിരുനാമം 
തെളിഞ്ഞുകാണാം നിങ്ങാംക്കെന്‍്റയീ രചനയില്‍. 
പ്രാഭവമേറും കാവ്യം സല്‍ക്കവി നിമ്മിച്ചാലും 
ശോഭിക്കയില്ലാ, രാമനാമമില്ലതിലെങ്കില്‍. 
വളരെപ്പണ്ടം ചാത്തം തിങ്കാംനേര്‍വദനയ്യം 
വസനം ധരിക്കാഞ്ഞാല്‍ നന്നെന്നു ചൊല്ലാനാമോ? 
ദുഷ്ഠവിയൊരുവനാലെഴുതപ്പെട്ടതാകും 
സല്‍ഗുണരഹിതമാം കവിതയാണെന്നാലും 
ശ്രീരാമനാമത്തിന്‍െറ കീത്തിതന്നടയാളം 
ചേരുകില്‍ബ്ദധജനം ശ്രവിക്കും പ്രശംസിക്കും. 
കണ്ടുചെന്നോരോ താരില്‍നിന്നു തേനുണ്ടീടന്ന 
വണ്ടുകഠംക്കൊപ്പം ഗുണഗ്രാഹികരം സുജനങ്ങരം. 


കവിതാഗുണമൊന്നുമില്ലെനിക്കെന്നാകിലും 
ശിവദം രാമചന്ദ്രപ്രാഭവം കാണാമിതില്‍. 
ഈയൊരു വിശ്വാസമുണ്ടെന്നുള്ളില്‍, സുസംഗത്താല്‍ 
ശ്രേയസ്സും മഹത്വവുമാക്കുതാനുണ്ടാകില്ല? 
അകിലിന്‍സമ്പക്കത്താല്‍ സാരഭംവഹിക്കുന്ന 
പുകയും സഹജമാം രൂക്ഷത വെടിയുന്നു. 
എന്മൊഴിയശുദ്ധമാണെങ്കിലുമതില്‍ക്കാണാം 
നിമ്മലരാമചന്ദ്രചരിതം ശുഭകരം. 
കലിമാലിന്യം നീക്കിക്കല്യാണമേകും രാമ. 
കഥയാം നദി, പുണ്ൃഗംഗപോലൊഴുകട്ടെ! 
വിഭവിന്യശസ്സുംഗംകൊണ്ടു മാമകകാവ്യം 
വിമലീകൃതമായിസ്റജ്ജനപ്രിയംനേടും. 
ചുടലപ്പറമ്പിലെച്ചാരവും, കപദ്ദിത_ 
ന്നുടലോടൊക്കുന്നേരം ശുദ്ധമായ”ബ്‌ഭവിക്കുന്നു. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


48 തുളസീദാസരാമായണം 


മലയഗിരിയമായുള്ള സംബന്ധംമൂലം 

മരവും ജനങ്ങളാലാദ്ൃതമാകുംപോലെ 
ശ്രീരാമമഹിമയോടൊത്തുചേരുകയാല്‍, നി 
സ്ത്രാരമെന്‍നിബന്ധവുമെല്ലാക്കും പ്രീയപ്പെടം. 
കറുത്ത പശുവിന്നും വെളത്തതത്രേ ദുശ്ധം 
കഴിക്കുമാരുമതു ഗുണത്തിലൊന്നാന്തരം. 
എന്നമട്ടസംസ്തൃതമെങ്കിചും സീതാരാമ- 
വണ്ണനമിതു കേഠാക്കും, പുകശ്മ ഭിജ്ഞന്മാര്‍. 


മണിയും മാണിക്യവും മുക്തയും ശോഭിപ്പലാ 
ഫണിപപവ്വതഗജമുദ്ധാവില്‍ വത്തിക്കുമ്പോഴം; 
നൃവരകിരീടത്തില്‍, തരുണീതനുവിങ്ക_ 
ലവ ചേരുന്നനേരം ശോഭിക്കും ശതഗുണം. 
ഒരിടത്തുണ്ടായ്‌വരും കവിത,യമ്മട്ട,മ_ 
റെറാരിടത്തുല്‍ബ'ഭാസിക്കുമെന്നത്രേ ബുധമതം. 
ഭക്തരാംകവികരംതന്‍ ധ്യാനത്താല്‍ സരസ്വതി 
സത്യലോകത്തുനിന്നു ഭൂമിയിലെത്തിച്ചേന്നു. 
വരദയ്ക്കൊടുങ്ങില്പ മാശ്ലവിക്ശുമം രാമ. 
ചരിതസരോവരസ്താനകമ്മത്താലെന്യേ. 
കവികോവിദന്മാരിച്ചിന്തയാല്‍ കീത്തിക്കുന്നു 
കലി ദോഷങ്ങഠം മാററും ഭഗവല്‍പ്രഭാവങ്ങം. 


പ്രാകൃതജനങ്ങളെക്കിത്തിപ്പാനൊരുങ്ങിയാല്‍ ) 
വാഗധീശ്വരിയതു വിലക്കും, വിലപിക്കും. 


കവിഹൃത്തലയാഴി; ശുക്തികയ ത്രേ ബുദ്ധി; 
. ഭവികപ്രദം സ്വാതിനക്ഷത്രം സരസ്വതി; 
ഉത്തമവിചാരമാം വൃഷ്ടിയാല്‍ കവിതയാ_ 
മുജപ്പലമുക്താരത്നം വിളയും ചിപ്പിക്കുള്ളില്‍. 
താദൃശമണികളെത്തുളച്ചു വിവേകത്താല്‍ 
പ്രീതിപൂവ്വകം രാമചരിതച്ചരടി ന്മേല്‍ 
കോത്തു മാലികയാക്കിശ്ശോഭ വദ്ധിക്കുംവണ്ണം 
മാത്തട്ടില്‍ദ്ധരിക്കുന്നു നിമ്മലഹൃദയന്മാര്‍. 


ഇക്കരാളമാം കലിയയഗത്തില്‍ പിറന്നവ_ 
രൊക്കെയും ഹംസവേഷംകെട്ടിയ കരടങ്ങാം! 


3 വൈദികമാഗ്ഗംവീട്ട ദുപ്്ഥസ്പഞ്ചാരികരം 
കൈതവമുടലാന്നോര്‍ ഭര്‍ഗ്ഗണനിലയങ്ങാം; 


i 


മപ CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ol 
a 


ബാലകാണ്ഡം 49 


വഞ്ചകരവരെല്ലാം രാമഭക്തരെന്നോതി_ 
ക്കഞ്ചനകാമക്രോധദാസരായ്‌ക്കഴിയവോര്‍. 
ഭവനതലത്തിലിങ്ങാകവേ തിരഞ്ഞാലു_ 
മവരിലൊന്നാമനെന്നെണ്ണേണ്ടതെന്നെത്തന്നെ. 
രചിച്ചു ധമ്മദ്ധവജമായതിലധമ്മത്തിന്‍ 
വിജയവൈജയന്തിയുയത്തിപ്പാറിപ്പോന്‍ ഞാന്‍, 
ഞാനെനന്‍െറ ദോഷം സവ്വമോതുവാനൊരുങ്ങിയാല്‍ 
കാണുകില്ലവസാനമായതിന്നൊരുനാളം. 
ആകയാലത്യല്പമേ ചൊല്ലിയതുള്ള,. വിദ്വ_ 
ല്പോകത്തിനൂഹിച്ചീടാമതില്‍നിന്നെല്ലാംതന്നെ. 
ഇങ്ങനെ പലമട്ടില്‍ പ്രാത്ഥിക്കുന്നതുമുല_ 
മെങ്കലിന്നപരാധം ചുമത്തൊല്ലൊരുത്തനും. 


ഇനിയും സന്ദേഹമുണ്ടാക്കാനുമെന്നാകിലാ 
മനുജനെന്നെക്കാളം പാമരന്‍ പ്രജ്ഞാനിസ്റ്ൾ. 


വിരുതില്ലെനിക്കേതും; ഞാനൊരു കവിയല്ല; 
വിഭവി൯ഗുണം ബുദ്ധിക്കൊത്തപോല്‍ കീത്തി ക്കുന്നു. 


എങ്ങപാരമാം രഘുനായകപുണ്യോദന്ത_ 
മെങ്ങു സംസാരത്തില്‍ ചേന്നമരും മമ ബുദ്ധി? 
മേരുപവ്വതത്തെയും പറത്താന്‍ കരുത്തുററ 
മാരുതന്‍തനെമുമ്പില്‍ തൂുലത്തിന്‍കഥയെന്താം? 


അളവറെറാരു രാമമാഹാത്മ്യം നിനയ്ക്കുമ്പോ_ 
ധികം ഭയമുണ്ടിസ്റ്റൽക്കഥാരചനയില്‍. 


വാണിയും ഫണീന്ദ്രനും ശിവനും സരസിജ_ 
യോനിയും പുരാണങ്ങഠാം നിഗമാഗമങ്ങളം 
“നേതിനേതി 'യെന്നോതിയാരുടെ ഗുണങ്ങളെ . 
സ്ണാദരം ഗാനംചെയ്തപോരുന്നൂ നിരന്തരം; 
ആ വിഭപ്രവരന്‍െറ മഹിമയവണ്ണ്യമെ_ 
ന്നേവരുമറിയുന്നുണ്ടെന്നാലും, യഥാമതി 
ആയതു വണ്ണിക്കുവാനുള്ളൊരു യത്നത്തില്‍നി- 
ന്നാരുമിന്നൊഴിയുന്നീലെന്നതും പരമാത്ഥം. 
ഭഗവല്‍പ്രസാദാത്ഥം കല്പിച്ചിരിപ്പൂ നാനാ. 
ഭജനവിധികഠരംതന്‍ മാഹാത്മ്യം ശ്രുതികളും. 
ഏകനും നിരീഹനുമജനും ഭവനങ്ങ_ 
ളാകവേ നിറഞ്ഞോനുമഭിധാരഹിതനും 


സച്ചിദാനന്ദന്‍ പരമാത്മാവുമരൂപനും 
വിശ്വരൂപനുമായ ഭഗവാന്‍ ഭക്തപ്രിയന്‍ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


50 തുളസീദാസരാമായണം 


കാലങ്ങാംക്കനുസരിച്ചവതാരങ്ങഠംപൂണ്ടു 
ലീലകഠം പലമട്ട നിവ്വഹിക്കുകയല്ല?? 
അക്കൃപാനിധിയുടെ രൂപധാരണ മോത്താ- 
ലൊക്കെയും ഭക്തന്മാക്കു നന്മനല്ലവാന്‍ മാത്രം. 
പ്രണതജനങ്ങളില്‍ക്കൂറു കൂടുകമുലം 
കനിയുമനാരതം, കോപിക്കില്ലൊരിക്കലും. 
കരുണാനിധി, ദീനവത്സലന്‍, മഹാശക്തന്‍, 
സരളശീലന്‍, സവ്വനായകന്‍, സീതാനാഥന്‍. 
എന്നറിഞ്ഞഭിജ്ഞന്മാര്‍ കീത്തിച്ചു വിളവിനെ. 
ദ്ധന്യവും സഫലവുമാക്കുന്നൂ വചസ്സകരം. 
ഈയൊരു ബലംമൂലം രാഘവഗുണഗാഥ 
മായമററുരയ്തുന്നു തല്‍പദം കുമ്പിട്ടു ഞാന്‍. 
വണ്ണിച്ചിരിപ്പു പണ്ടേ വാല്യീകിപ്രഭുതിക_ 
ളിന്നെനിക്കതേവഴി ചരിപ്പാനെളപ്പമാം. 
പെരിയതടിനിയിലരചന്‍ ചിറ തീത്താ_ 
ലൊരു കൊച്ചെറുമ്പിനും സ്വൈരമക്കരപററാം. 
പ്രഭവിന്യശസ്സിനെക്കീത്തിച്ച വേദവ്യാസ 
പ്രമുഖകവീശ്വരന്മാരെയും നമിക്കുന്നേന്‍. 
അവരെന്‍ മനോരഥമത്രയും പൂരിപ്പിച്ചു 
കവിതാചാതുര്യമിങ്ങരുളിക്കാത്തീടട്ടെ. 
ഇക്കലിയുഗത്തിലും, പ്രാകൃതവാണിയിലോ 
ചൊല്‍ക്കൊള്ളം പ്രാദേശികനുന്ദരമൊഴിയിലോ, 
രഘുപുംഗവഗുണം വണ്ണിച്ചു കാവ്യം തീത്ത 
സുകവിശ്രേഷ്യന്മാക്കം വന്ദനമപ്പിക്കുന്നേന്‍! 
എഴതിമറഞ്ഞവ,രെഴുതിപ്പോരുന്നവ,_ 
രെഴുതാന്‍പോകുന്നവരേവക്കും നമസ്തതി! 
സകൃപമനുഗ്രഹം നല്ലവിന്‍ മഹാന്മാരേ, 
സുകൃതിസമൂഹത്തിന്‍ സമ്മതംകിട്ടുംമട്ടില്‍. 
വിബുധാദരം നേടാതുള്ളൊരു കാവ്യത്തിന്നു 
വിലയില്ലതിന്‍ സൃഷ്ടി ബാലിശം ഫലശുന്യം. 
ഗംഗപോലഖിലക്കും ഹിതകാരിണിയെങ്കില്‍ 
മംഗലപ്രദം, കീത്തികവിതാവിഭൂതികരം. 
സുന്ദരം രഘുരാമയശ,സ്(സെന്‍കവിതയോ 
മന്ദശഗോഭവു,മെന്ന ശങ്കയാല്‍ കുഴങ്ങുന്നേന്‍, 


ശിഷ്ടരാം ഭവാന്മാര്‍തന്‍ കരുണയുണ്ടെന്നുകില്‍ 
ിഷ്ടമെന്‍ കവിതയും ഭംഗിയുള്ളതായ?മാറും , 


3 & i nie CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


EER 
RB 


a പാളി 


ബാലകാണ്ഡം ൭൮: 


വുഷ്ടശോഭമാസ്തീരും വൈചിത്ര്യംകലരുന്ന 
പട്ടുനൂല്‍ വേലകൊണ്ടു വരുക്ക൯തുണി പോലും. 
പരമവിരോധികരംകൂടിയും പുകയുന്ന 
സരളകവിതയെസ്സുരി കരം മാനിക്കി ല്ലേ? 
ആവുകില്ലതിസ്വച്ഛശേമുഷിയില്ലാത്തവ_ 
ന്നാവിധം ഗുണമുള്ള കവിത നിമ്മിക്കുവാന്‍. 
എന്മതി നിസ്റ്ാരമാണെങ്കിലും പാടുന്നു ഞാന്‍ 
നന്മ നല്ലവിന്‍ വീണ്ടുംവീണ്ടുമിന്നത്ഥിക്കുന്നേന്‍. 


ശ്രീരാമചരിതമാം മാനസസരസ്സിലെ_ 
ച്ചാരുഹംസങ്ങളായ കവികോവിദന്മാരേ, 
ബാലനാമിവനുടെയത്ഥന നിശമിച്ചും 
ചേലെഴും രുചി കണ്ടും കരുണ ചൊരിയുവിന്‍. 


സഖരം സദുൂഷണ*മാദിമരാമായണം 
സുഖകോമളമായ്യം ദോഷനിര്‍മ്മുക്തമായം 
നിമ്മിച്ച മുനീന്ദ്രന്‍െറ ചരണപത്മങ്ങളെ 
നിമ്മലശ്രദ്ധാഭക്തിപൂവ്വകം വന്ദിക്കുന്നേന്‍. 
വന്ദിക്കാം ഭവാണ്ണവംകടത്താന്‍ തരണിയായ 
നിന്നിടും പരിശുദ്ധനിഗമഗ്രന്ഥങ്ങളെ; 
പാടിക്കൊണ്ടിരിക്കയാണെപ്പൊഴും മതിവരാ_ 
തീടെഴുമവ സീതാരമണകീത്തിസ്ലോമം . 
സുധയും ശശാങ്കനും കാമധേനുവുംപോലെ 
സുതരാം പ്രശോഭിക്കും സജ്ജനനികരവും, 
മദിരാഗരളങ്ങാംപോലെഴും ദുഷ്ടന്മാരു_ 
| മുദയംചെയ്തതേതു സംസാരസമുദ്രത്തില്‍ 
അതിനെ സ്വയമേവ നിമ്മിച്ച വിധിയുടെ 
പദപങ്കജരേണുപൂരത്തെത്തൊഴുന്നു ഞാന്‍. 
സുരപണ്ഡിതവിപ്രര്‍ ഗ്രഹങ്ങളിവരുടെ 
ചരണങ്ങളിലെന്‍െറ വന്ദനമപ്പിക്കുന്നേന്‍ 
എന്‍പേരില്‍ പ്രസന്നരായ്‌ മാമകമനോരഥ_ 
മന്‍പൊടേ നിറവേററാനത്ഥിക്കാം സവിനയം. 
വന്ദിച്ചുകൊരംവു വീണ്ടും ശ്രീസരസ്വതിയെയും 
വിണ്ണവര്‍ഗംഗയായ പുണ്യവാഹിനിയെയും. 
അരിയവിശുദ്ധിതന്നാസ്ഥാനമിരുവരും 
ചരിതം ജനമനോരഞ്ജകമിരുവക്കും. 


* സഖരം-_ഖരനോടുകൂടിയതെന്നും പരുഷാക്ഷരങ്ങളള്ളതെന്നും . 
സഭൂഷണം-ദൂഷണനോടുകൂടിയതെന്നും ദോഷങ്ങളള്ളതെന്നും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


52 തുളസീദാസരാമായണം 


കഥനശ്രവണങ്ങാംകൊണ്ടൊരാഠം മാററും മോഹ; 
മിതര, പാപംപോക്കും മല്ജനപാനങ്ങളാല്‍. 
എനിക്കു പിതാക്കളും ഗുരുഭൂതരുമായി. 
'ജജയിക്കും ഗാരീഹരന്മാരെയും നമിക്കുന്നേന്‍. 
സദയം ദീനന്മാരെക്കാക്കുവോരവരത്രേ 

സുദിനം കാട്ടിത്തരും സുന്റേഹനിധികളം. 
രാമദേവനു നിത്ൃമംഗല സ്നേഹം വാഗ്ക്കും 
സ്വാമിസേവകമിത്രമുഖ്യരുമവര്‍തന്നെ. 
അളവറെറാരു ദയരൂകിട്ടമവരത്രേ 
തുളസിക്കഭിമതമൊക്കെയും നല്ല ദന്നാരും. 
കലിതന്‍ദോഷം കണ്ടു പാരിനെസ്സുംരക്ഷിപ്പാന്‍ 
പല ശാബരമന്ത്രമവരുണ്ടാക്കീ സ്വയം. 
അവയില്‍ ശബ്ദങ്ങഠംക്കുതമ്മിലില്ലൊരു ബന്ധ_ 
മതുമല്പത്ഥമില്ല, ജപ്യമല്ലവയൊന്നും. 

എങ്കിലും മഹേശ്വരപ്രതാപംനിമിത്തമാ_ 
'യെങ്ങുമാരിലും കാണാമായതിന്‍ മഹിമകരം. 
അങ്ങനെയുള്ള മഹാ ദേവന്‍െറ കരുണയാല്‍ 
മംഗലകരമായിത്തീരുമീ രാമാഖ്യാനം. | 
താരകാസഹിതനാം ശശിയാല്‍ നിശപോലെ ാ 
ഗാരീശകടാക്ഷത്താലെന്‍ കൃതി ശോഭിക്കട്ടെ. 
പ്രീതിപൂവ്വകമിതു കേരംക്കയും പഠിക്കയും 
ചേതസ്സില്‍ദ്ധരിക്കയും ചെയ്യുവാന്‍ ശ്രദ്ധിപ്പവന്‍ 
കലിമാലിന്യം നീങ്ങി ശ്രീരാമഭക്തന്മാര്‍ തന്‍ 
തിലകംപോലെ മിന്നും കല്യാണമിയന്നിട്ടം. 


ഉാങ്ങുമ്പൊഴുതിലുമുണന്നു മേവുമ്പോഴു_ 
മുമയും ഗിരീശനുമീയെന്നില്‍ക്കനിയുകില്‍, 
കേവലം ഭാഷാകാവ്യമാണിതെങ്കിലുമനു_ 
ഭാവവും ലാവണ്യവുമേറുന്നതാവും നൂനം. 


അതിപാവനിയാകമയോദ്ധ്യാപുരിയേയും 
കലികാലുഷ്യം നീക്കും സരയയനദിയേയും 
സരളസ്നേഹം രാമചന്ദ്രനേവരിലുണ്ടാ_ 
പ്ൂരവാസികളേയും സാദരം നമിക്കുന്നേന്‍. 


പതി ദേവതയായ സീതയെപ്പഴിക്കുവാന്‍ 
മുതിന്ന രജകന്‍െറ പാതകം ഗണിക്കാതെ 


അവനും പരഗതി നല്ലിയ തിരുവടി_ 
ക്കരിമപ്പെട്ടോരല്ലോ കോസലനിവാസികടം. 


Se CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


Pegi 


ബാലകാണ്ഡം 58 


സാവ്വലരകികകീത്തി നേടിയ കാസല്യയാം 

പുവ്വദിക്കിനെബാഭക്ത്യാ വണങ്ങിക്കൊള്ളന്നു ഞാന്‍. 
| ദജ്ജനകമലങ്ങഠംക്കാത്തിദായകമായു_ 
മിജ്ജഗത്തിനു നാനാസരഖ്യകാരകമായും 
വിളങ്ങും രഘുരാമസ്വാമിയാം രാകാചന്ദ്ര൯ 
തെളിവോടുദിച്ചതശ്ശോഭനാശയിലല്ല?? 
ഭ്രവരന്‍ ദശരഥന്‍തന്നെയുമവരോഥ_ 
ദേവിമാരെപ്പേരെയും സാദരം നമിക്കുന്നേന്‍. 
നന്ദനന്‍, പദദാസ, നെന്നൊരു നിനവോടേ 
വന്ദനീയരാമവരീയെന്നില്‍ക്കനിയണം. 
ശ്രീരാമപിതാക്കളാമവരെസഃ*സൃഷ്ടിക്കയാല്‍ 
ഗാരവം ബഹുഗുണം വഭ്ധിച്ചു വിരിഞ്ചിയില്‍. 
തനയപ്രേമംമുലം തദ്വിയോഗത്തില്‍ പ്രാണന്‍ 
തൃണമായുപേക്ഷിച്ച മന്നനെക്കൂപ്പുന്നു ഞാന്‍. 
| യോഗവുമതുപോലെ രാജഭോഗവും കൊഠംകെ_ 
& ശ്രീകരരാമഭക്തി മറച്ചുവെച്ചെന്നാലും, 
രാമസന്ദശനത്തില്‍ പ്രകടീഭവിപ്പിച്ച 
ഭൂമിപന്‍ ജനകനെശ്കിരസാ നമിക്കുന്നേന്‍. 
വണ്ണിപ്പാനരുതാത്ത നിയമനിഷ്കയോടു_ 
മന്വഹം രാമപാദസരസീരുഹങ്ങളില്‍ 
ലുണബ്യമായ* വിഹരിക്കും മാനസളുംഗത്തോടും 
വത്തിച്ച ഭരതനും വന്ദനമപ്പിക്കട്ടെ. 
ശ്രീരാമയശസ്സായ നിമ്മലപതാകയ്ക്കു 
പേരെഴും ധ്വജമായിത്തീന്നതാരുടെ കീത്തി, 
ശീലവാനായീടുമാ ലക്ഷൂണകുമാരന്‍െറ 
ശീതളസുഖകരസുന്ദരപാദം കൂപ്പാം. 
ജഗല്‍കാരണമായിസ്റ്റഹസ്രശീഷ്ത്തോടേ 
ജയിക്കുമനന്തന്‍െറയംശമായാദ്ധരണിയില്‍ 
ജനിച്ച ദയാനിധി ലക്ഷ്മണന്‍ ഗുണരാശി 
മനസ്സതെളിഞ്ഞെന്നില്‍ കാമിതമരുളട്ടെ. 
ഭരതസഹചരന്‍ ഗുണവാന്‍ ശത്രുഘ്നന്‍ 
ചരണപത്മങ്ങളില്‍ പ്രണമിക്കുന്ന ഭക്ത്യാ. 
രാമനാല്‍ വാഴ്ണരപ്പെടം സല്‍കീത്തിയാളന്നോനെ_ 
ബ്‌ഭീമദുജ്ജനവനദാവാഗ്നിയായളേളാനെ, 
ചാപസായകധരന്‍ ജാനകീപ്രിയതമന്‍ 
ശോഭിക്കും വിശുദ്ധമാം ഹൃദയം വഹിപ്പോനെ, 


awe 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


൭4 


തുളസീദാസരാമായണം 


പരമജ്ഞാനിയായ വിക്രമജലധിയെ,_ 
പൃവനതനൂജനെ,-സ്സാദരം നമിക്കന്നേന്‍. 
വാനരരാജാവായ സുഗ്രീവന്‍, മഹാബല_ 
വാരിധി, കീശശ്രേഷന്‍ ജാംബവാന്‍, വിഭീഷണന്‍, 
അംഗദന്‍ തുടങ്ങിയ നായകരന്നങ്ങറഠംക്കു_ 
മഞ്ജലിബന്ധത്തോടേ ചൊല്‍വു ഞാന്‍ നമസ്ത്ാരം. 
അധമശരീരരായ്‌ ഭൂമിയില്‍ പിനന്നിട്ടു__ 

മവക്കു സീതാനാഥദശനം കൈവന്നല്ലോ. 

നരരോ ഖഗങ്ങളോ കേവലം മൃഗങ്ങളോ 

സുരരോ നിശാചരവംശത്തിലുണ്ടായോരോ 
ആരുതാനായീടട്ടെ, രാമസേവകരായി_ 
ത്തീരുവാന്‍ കഴിഞ്ഞവക്കൊക്കെയും നമസ്താരം! 
സൂരികരം ശുകസനകാദ്യരാം മുനികളം 
നാരദ൯തുടങ്ങിയ വിജ്ഞാനനിധികളം 
എന്നെയിന്നനുഗ്രഹിചീടവാനവരുടെ 

ധന്യമാം പദങ്ങളില്‍ത്താണിതാ വണങ്ങുന്നേന്‍. 
ജനകമഹാരാജപുത്രിയായ?ഃ മിന്നും ജഗ_ 

ജജനനി, രാമചന്ദ്രപ്രേയസി, സീതാദേവി 
തെളിവെന്‍ ബുദ്ധി ക്കേകിക്കാത്തുകൊള്ളവാന്‍ പാദ. 
നളിനങ്ങളില്‍ബഭക്തിപൂണ്ണനായ* നമിക്കുന്നേന്‍. 
തോയജനേത്രന്‍ സരഖ്യദായകന്‍ ധൃതചാപവ. 
സായകന്‍ നിജഭക്തസങ്കടവിനാശകന്‍ 
വരവൈഭവയുക്തന്‍ രാമഭദ്രനു വീണ്ടും 
കരണത്രയത്താലും വന്ദനമപ്പിപ്പു ഞാന്‍. 


ഗീരുമത്ഥവുംപോലെ നീരുമോളവുംപോലെ 
വേറായിത്തിരികിലുമൊന്നായിനില്ലുന്നോരും 
ദീനപാലരുമായ ജാനകീരാമന്മാര്‍തന്‍ 
സൂനസുന്ദരരപദമൊരുമിച്ചാരാധിക്കാം. 


ബീജമായ൦്‌ നിന്നീടുന്നതേതൊരാളനലന്നും 
തേജസ്സിന്‍ നികേതമാം സൂര്യനും വിധുവിനും; 
ഏതൊരാടം വിധിഹരിശങ്കരാകാരങ്ങളായ? 
വേരതിരിഞ്ഞതിമാത്രമാരാധ്യനായീടുന്നു; 


ഏതൊരാടം വേദങ്ങഠംക്കും പ്രാണനാ,ണഗുണനു_ 
മോതുവാനുപമാനമറേറാനും സഗ്രണനും 


ആ രഘുവരന്‍തന്‍െറ “രാമ 'നാമത്തെബാഭക്തി_ 


ഭാരത്താലവനതശീഷനായ? വന്ദിക്കുന്നേന്‍. 


ബാലകാണ്ഡം ൭൭ 


ഈശനീമഹാമന്ത്രമാണല്ലേോ ജപിപ്പതു; 
കാശിയില്‍ക്കൈവല്യത്തിന്‍ കാരണമിതുതന്നെ. 
ശ്രീമഹാഗണപതിക്കറിയാമിതിന്‍ മേന്മ 
നാമത്തി൯പ്രഭാവത്താല്‍ പ്രഥമപൂജാഹനായാ.! 


മറിച്ചു രാമനാമം ജപിച്ച വാല്യീകിക്കും 
മഹത്ത്വമറിഞ്ഞിടാം, ശൂദ്ധനാസ്ത്റീന്നിലയോ? 


സഹസ്രനാമത്തിന്നു തുല്യമാണിതെന്നുള്ള 
രഹസ്യം ശിവങ്കല്‍നിന്നറിഞ്ഞ ഗിരിമകഠം 


ദിവ്യമീ രാമമന്ത്രം ജപിച്ചു പതിയുടെ 
സവ്യപാശ്വത്തില്‍ത്തങ്ങിബ“ ഭോജനം കഴിച്ചുപോല്‍.? 


ഈ വിശിഷ്ടമാം ഭാവം കണ്ടറിഞ്ഞൊരു മുഡന്‍ 
ദേവിയെ സ്ര്രീവഗ്ശത്തിന്‍ മാലിഭൂഷണമാക്കി. 


നാഗത്തിന്‍വിഷമമൃതമാക്കിയ മഹേശന്നു 
നാമമാഹാത്മ്യം നന്നായറിയാം നിസ്സംശയം. 


വിലസും വഷത്തുവാണംബുജേക്ഷണഭക്തി; 
തുളസീദാസനാകുമിവനോ ധാന്യം മാത്രം. 


ശ്രാവണഭാദ്രങ്ങളാം മാസങ്ങളത്രേ പരി_ 
പാവനനാമംതന്നില്‍ത്തങ്ങുമക്ഷരം രണ്ടും. 


മധുരം മനോഹരമക്ഷരയശം പാത്താല്‍ 
മനുജപ്രാണത്ങഠംതന്‍ നയനദ്വയമത്രേ. 


സൂരണം കൊണ്ടുതന്നെ നല്ലിടം സുഖ,മിഹ_ 
പരലോകാദ്യന്നതി നേടവാ൯ന്‍ സഹായിക്കും. 


1 ഒരിക്കല്‍ ആരാണു പ്രഥമപുജയ്ക്കു്‌ അഹന്‍ എന്നതിനെക്കുറിച്ചു ദേവന്മാര്‍ 
തമ്മില്‍ ഒരു തക്കമുണ്ടായി. അവര്‍ സംശയനിവ്ൃത്തിക്കു ബ്രഹ്മാവിനെ സമീ 
പിച്ചു. ബ്രഹ്മാവു” അവരോട ഭൂപ്രദക്ഷിണംചെയ്തു വരുവാന്‍ കല്പിച്ചു. ആദ്യം 
തന്‍െറ അരികില്‍ തിരിച്ചെത്തുന്നവനാണു പ്രഥമപുജയജ്്ുട അവകാശി എന്നും 
നിശ്ചയിച്ചു. ഇതനുസരിച്ചു ദേവന്മാര്‍ അവരവരുടെ വാഹനങ്ങളില്‍ കയറി 
യാത്രയായി. കൂട്ടത്തില്‍ മുഷികവാഹനനായ ഗണപതി വളരെ പിന്നിലായി 
പ്പോയി. തന്നിമിത്തം അദ്ദേഹം വിഷണ്ണനായി നില്ലുമ്പോഠം അവിടെ നാരദ 
മഹഷി പ്രത്യക്ഷപ്പെട്ട. ഗണപതിയുടെ വിഷാദം പരിഹരിക്കുന്നതിനു നാരദന്‍ 
ഒരു ഉപായം ഉപദേശിച്ചുകൊടുത്തു. ഭക്തിപൂവ്വം രാമനാമം മണ്ണിലെഴുതിയിട്ടു* 
അതിനെ പ്രദക്ഷിണംചെയ്താല്‍മതിയെന്നു”. അങ്ങനെ ചെയ്തതിനാല്‍ ഗണപതി 
മററുള്ളവരെക്കാരം വേഗത്തില്‍ ബ്രഹ്മസന്നിധിയിലെത്തുകയും അഴഗ്ര്യപൂജയ്ത്കൂ 
അഹനാകയുംചെയ്ത. 

2 ഒരുനാഠം ശിവന്‍ ആഹാരംകഴിക്കുന്നതിനു ഭാവിച്ചപ്പോോഠം ഒപ്പമിരുന്നു” 
ഉണ്ണുവാൻ പാവ്വതിയെ വിളിച്ചു. തന്‍െറ വിഷ്ണസഹസ്രനാമജപം കഴിഞ്ഞിട്ടില്ല 
ന്നു പാവ്വതി പറഞ്ഞപ്പോഠം സഹസ്രനാമത്തിനു പകരം രാമനാമം ഒരു തവണ 
ജപിച്ചാല്‍ മതിയെന്നു ശിവന്‍ ഉപദേശിക്കുകയും പാവ്വതി അങ്ങനെ ജപിച്ച 
ശേഷം ആഹാരംകഴിക്കുകയുംചെയ്ത എന്ന കഥയാണു” ഇവിടെ സൂചിപ്പിക്കു 
ന്നതു”. aD 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ഹര്‍ 


56 തുളസീദാസരാമായണം 


ഉച്ചരിക്കുവാന്‍ കേടാപ്പാനോമ്മിപ്പാന്‍ സുഖപ്രദ_ 
മിച്ചൊന്ന വണ്ണം രണ്ടും നിതൃമംഗലകരം. 
രാമലക്ഷ്മണന്മാരെപ്പോലേററം പ്രിയപ്പെട്ട 
കോമളാക്ഷരങ്ങഠംതാന്‍ തുളസിക്കിവ രണ്ടും 
വെവ്വേറെ വണ്ണ്ണിക്കുമ്പോഠം പ്രീതി വേരതിരിയുന്നു 
ബ്രഹ്മവും ജീവനും പോലുററതാണെന്നാല്‍ ബന്ധം. 
ഇരട്ടബാഭ്രാതാക്കളായ* ഭക്തരെസ്സുംരക്ഷിക്കും 
നരനാരായണക്കു തുല്യമീ രണ്ടക്ഷരം. 
ഭക്തിയാം സുമുഖിതന്‍ കണ്ണഭഷകളിവ 
ഭദ്രമേവക്കും ചേക്കും രവിയും ശശിയും പോല്‍. 
മുക്തിയാം സുധയുടെ രുചിക്കും സംതൃഹ്തിക്കു_ 
മൊത്തതാണിവയെന്നു ചൊല്ലിടാ,മതുമല്ല, 
ഭൂഭാരം വഹിക്കുന്ന കച്ഛപനാഗങ്ങാം പോല്‍ 
പ്രാഭവമതിമാത്രമുഠംക്കൊള്ളന്നവയുമാം, 
ജനമാനസകണഞ്ജമഞ്ജുളമധുപങ്ങരം 
രസനായശോദയ്ക്ക ഹരിയും ഹലിയുംതാന്‍. 
തുളസീദാസന്‍തന്‍െറ നാഥനാം ശ്രീരാമന്‍െറ 
തിരുനാമത്തില്‍പ്പെട്ട വിശിഷ്ടവണ്ണം രണ്ടും 
നൃവരച്ഛത്രംപോലെ, മുകുടരത്നംപോലെ 
സകല വണ്ണങ്ങഠംക്കുംമീതെയായ** വിളങ്ങുന്നു. 


നാമവും തദ്വാച്യമാം നാമിയും തുല്യംതന്നെ 
സ്വാമിസേവകക്കൊപ്പമവതന്‍ മിഥോബന്ധം. 
നാമിങ്ങു വഴിപോലെ ചിന്തിച്ചുകണ്ടീടുമ്പോഠം 
_ ന്ാമവുമതിനാലേ സൂച്യമാമാകാരവും, 
വണ്ണുനഷ്കണുതീതനായ്‌ക്കേവലമനാദിയായ്‌ 
മിന്നിടും ജഗദിശന൯തന്നുപാധികരം മാത്രം. 
ഏതാണു വലുതെന്നുമേതാണു ചെറുതെന്നു_ 
മോതുവാനൊരുങ്ങിയാലായതു തെററായ വരും. 
രിതശുദ്ധിയയള്ളോ,രിവതന്‍ ഗുണഭേദം 
യായ” ചെവിക്കൊണ്ടു ഗ്രഹിക്കും ഹൃദയത്തില്‍. 


൭? 


വരുമോ രൂപജ്ഞാനം? 


ബാലകാണ്ഡം 57 


രൂപത്തെക്കാണാഞ്ഞാലും നാമത്തിന്‍ സ്മൂരണയാല്‍ 
ശോഭനസ്നേഹം ഹൃത്തിലുദയംചെയ്യം നൂനം. 
നാമരൂപങ്ങരംക്കുളള ഗതിതന്‍ കഥ ചിന്താ_ 
ക്ഷേമദ,മെന്നാലതു വണ്ണിചചകൊള്ളാനാമോ? 
നിര്‍ഗ്ഗണസഗുണങ്ങഠംക്കിടയില്‍ സാക്ഷിയായി 
നില്കുന്ന ചതുരനാം ദ്വിഭാഷിയത്രേ നാമം. 


ഉള്ളിലും വെളിയിലും വെളിച്ചം ലഭിക്കുവാ_ 
നുണ്ടഭിലാഷം നിങ്ങഠംക്കെങ്കിലെന്‍ ജനങ്ങളേ, 
ദ്വാരമാം മുഖത്തിന്‍റെറ നടയാം നാവിന്‍മീതേ 
രാമനാമമാം രത്നദീപത്തെ പ്രതിഷ്ലിപ്പിന്‍! 


യോഗിയിത്തിരുനാമം ജപിച്ചു ദിവാനിശം 
ജാഗരൂകനായ്ത്ീരും, വൈരാഗ്യം വരിച്ചിടും. 
അതുലമനാമയമവണ്ണ്യം നാമരൂപ_ 
രഹിതം ബ്രഹ്മാനന്ദമാസ്വദിക്കയുംചെയ്യും. 
ഈശ്വരഗുഡതത്ത്വമറിവാനാശിപ്പവ_ 
രീശ”ശുഭനാമം മാത്രമുച്ചരിക്കുന്നൂ നിത്യം. 
ഭക്തി പൂണ്ടിതു ചൊല്ലും സാധകന്നണിമാദി_ 
സിദ്ധികളെല്ലാംതന്നെ സിദ്ധമായ്ക്കീരുംതാനും. 
ചീത്തദുഃഖത്തില്‍പെട്ടോ, നീ നാമം ജപിച്ച ത 
ന്നാത്തികളെല്ലാംനീങ്ങിസ്റഖിയായ“ബ'്‌ ഭവിക്കുന്നു. 
രാമഭക്തന്മാര്‍ നാലുവിധ്‌*മുണ്ടുലകത്തി_ 
ലേവരും സുകൃതികഠം, നിഷ്ണാപ,രുദാരരും. 
ഈ നാലുവിഭാഗത്തില്‍, ശ്രീനാമപ്രമാണരാം 
ജ്ഞാനികളത്രേ രാമന്നേററവും പ്രിയപ്പെട്ടോര്‍. 
നിഗമം നാലിങ്കലും യൃഗങ്ങരം നാലിങ്കലും 
ഭഗവന്നാമത്തിന്‍െറ മഹിമയത്രേ കാണ്മ,. 
അതിലും വിശേഷിച്ചു ചൊല്ലിയാല്‍, കലിയുഗ 
മിതിലില്പന്്യോപായം രക്ഷയ്തെന്നറിയണം. 


കാമന മുഴുവനും കൈവെടിഞ്ഞനുമാത്രം 
രാമഭക്തിയില്‍ സ്വയമലിഞ്ഞുചേരുന്നവ൯ 


ശ്രീമയനാമാമൃതസരസ്സില്‍ക്കളി യാടം 
കോമളമത്സ്യമാക്കിത്തിക്കുന്നു മനസ്സിനെ. 


ട്ട; ചെതുര്‍വിധാ ഭജന്തേ മാം ജനാഃ സുകൃതിനോജ്ജുന! 


ആത്തോ ജിജ്ഞാസുരത്ഥാത്ഥീ ജ്ഞാനീ ച ഭരതഷഭ്‌? 


എന്ന ഗീതാവാക്യമനുസരിച്ചു” ആത്തന്‍, ജിജ്ഞാസു, അത്ഥാത്ഥി, ജ്ഞാനി _ 
എന്നിങ്ങനെ രാമഭക്തന്മാര്‍ നാലുവിധത്തി ലുണ്ടു”. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


58 തുളസീദാസരാമായണം 


അരുണം സഗുണമെന്നിങ്ങനെ രൂപം രണ്ടു_ 
ണ്ടഖിലാധാരമാകും പരബ്രഹമത്തിന്നോത്താല്‍. 
അവണ്ണ്യമാദിഹീനമഗാധമനുപമ_ 
മവയെന്നോതാടുന്തു പണ്ഡിതപ്രവരന്മാര്‍. 
ഈ രണ്ടു രൂപത്തേയും വശഗമാക്കിത്തീക്കും 8 
ശ്രീരാമനാമമത്രേ വലുതെന്നോക്കുന്നു ഞാന്‍. 
പ്രാഡരാം ജനങ്ങരംക്കിതത്യൂക്തിയായിത്തോന്നാം 
ഗാഡവിശ്വാസപ്രേമസഹിതം ക്ഥഥിപ്പു ഞാന്‍. 
ദാരുവിന്നുള്ളില്‍ സ്ഥിതിചെയ്‌വതും, നേത്രംകൊണ്ടു 
നേരിട്ടുകാണാവുന്ന മട്ടിലുള്ളതുമായി, 
ഉണ്ടല്ലോ ഹുൃതാശന,നതുപോല്‍ പരബ്രഹ്മം 
രണ്ടായി വത്തിപ്പതേ നിര്‍ഗ്ഗലണസഗ്രണങ്ങറം. 
രണ്ടുമപ്രാപ്യംതന്നെയെങ്കിലും നാമാശ്രയം 
കൊണ്ടു സുപ്രാപമാക്കിത്തീക്കുവാന്‍ കഴിയുന്നു. | 
അതിനാല്‍ ബ്രഹ്മത്തെക്കാ,ളരിയ രാമനെക്കാ_ i 
ളധികം വലുതാണു നാമമെന്നുരച്ചു ഞാന്‍. 
ഏകമാം പരബ്രഹ്മം സമസ്തകാലദേശ_ 
വ്യാപകം സനാതനം സച്ചിദാനന്ദാത്മകം. 
നിവ്വികാരനാം പ്രഭ നമ്മുടെ ഹൃദയത്തില്‍ 
സവ്വദാ വത്തിക്കിലും ജീവികരം ദുഃഖിക്കുന്നു. 
ശാണഘഷണംകൊണ്ടു രത്തത്തി൯ വിലപോലെ 
കാണണം ജപംകൊണ്ടു രൂപത്തിന്‍മഹിമ നാം. 
ഇക്കണക്കതിരററ നാമത്തിന്‍ പ്രഭാവമാ- 
നിര്‍ഗ്ഗണബ്രഹ്മത്തെക്കാഠം വലുതെന്നറിയേണം. 
രാമരൂപത്തെക്കാളും നാമമേ വലുതെന്നു 
മാമക്ചിന്താഗതിക്കൊത്തപോല്‍ ക്ഥിക്കുന്നേന്‍. 


ഭക്തരക്ഷാത്ഥം ദേവന്‍ മത്ത്യരൂപത്തെപ്പുണ്ടു 
ദുഃഖങ്ങളെല്ലാം താങ്ങിശ്ശിഷ്യരെസ്സുഖിപ്പിച്ചു. 
പാവനം തിരുനാമം ജപിച്ചാലനായാസം 
കൈവരും ഭക്തന്മാക്കു മോദവും കല്യാണവും. 


ല്‍ താപസിയൊരുവരം*ക്കുമാത്രമേ നാഥന്‍ സ്വയം 
പാപമോചനം നല്ലിപ്പരിപാലിച്ചതുള്ള. 
 സ്പച്ചമാം തിരുനാമമാകട്ടേ, നിരവധി 

= ദുജ്ജനങ്ങളെദ്ദോഷരഹിതരാക്കിത്തീത്തു. 


തത്ത 


ബാലകാണ്ഡം 


മഹഷിവിശ്വാമിത്രന്‍ ചൊല്ലയാല്‍ സുകേതുവിന്‍൯_ 
മകളെ 'ദുശരഥനന്ദനന്‍ നിഹനിച്ചു. 
അന്നിശാചരിയുടെ പുത്രനെസ്സ്ൈന്യത്തോടു_ 
മൊന്നിച്ചു യമപുരിക്കയച്ചു പിന്നെദ്ദേവന്‍. 
രാത്രിയെസ്സറ,ര്യന൯പോലെ രാമനാമമോ, ജഗ 
ദാത്തിയും ദുരാശയും ദോഷവും നീക്കും താനേ. 
ഭവകാര്‍മ്മുക3്മൊന്നേ ഭഞ്ജിച്ചതുളള രാമന്‍, 
ഭവഭീതികളെല്ലാം ഭഞ്ജിക്കുമല്ലോ നാമം. 
ദണ്ഡകാരണ്യംമാത്രം രുചിരമാക്കീ രാമന്‍, 
എണ്ണററ ജനമനം പാവനമാക്കീ നാമം. 
ദലനംചെയ്‌തൂു നാഥന്‍ രാക്ഷസനികരത്തെ_ 
ക്കലികാലുഷ്യമെല്ലാം നഷ്ടമാക്കുന്നൂ നാമം. 
അരുളീ പരഗതി ഭക്തയാം ശബരിക്കു.- 

മരിയ ജടായുവാം പക്ഷിക്കും രഘുവരന്‍. 
വേദവിശ്രുതഗുണയുക്തമാം നാമം ബഹു_ 
പാതകശിീലന്മാരെയുഭ്ധരിച്ചല്ലോ താനേ. 
ശരണം നല്ലീ രാമന്‍, നൂഗ്രീവവിഭീഷണ_ 
രിരുവക്കെന്നുള്ളതിങ്ങറിയാമെല്ലാവക്കും. 
എന്നാലിജ്ജഗത്തിലും ശ്രേഷലമാം വേദത്തിലു_ 
മൊന്നുപോല്‍ സുകീത്തിതമായൊരു തിരുനാമം 
പരമദരിദ്രരാമെത്രയോ പാവങ്ങഠംക്കു 
പരിതാപത്തില്‍നിന്നു മോചനം നല്ലീട്ടില്ല? 
കരടിക്കുരങ്ങുകഠം കപികളിവയുടെ 

പെരുതാം വ്യൂഹം നിമ്മിച്ചബ്ബിയില്‍ ചിറകെട്ടാന്‍ 
വളരെപ്പണിപ്പെട്ടതില്ലയോ രാമന്‍? പക്ഷേ, 
വലിയ സംസാരാബ്ദി വററിക്കയത്രേ നാമം. 
സുജനങ്ങളേ, നിങ്ങളോത്തു നോക്കുവിന്‍, നാമ. 
ഭജനം മഹത്തരം സവ്വകല്യാണപ്രദം. 
യുദ്ധത്തില്‍ദ്ൃശാസ്യനെസ്സകലം നിഹനിച്ചു 
പത്നിയുമൊരുമിച്ച നഗരം പൂകീ രാമന്‍. 


സുരരും മുനിമാരും കീത്തിച്ചുകൊള്ളംവണ്ണം 
പരിപാലിച്ചു രാജ്യം കരുണാനിധി ദേവന്‍. 


1 സുകേതുവിന്‍െറ മകരം -- താടക. 


2 മാരീചന്‍ 


59 


3 ഭവകാര്‍മ്മുകം_ഭവടന്‍റ (ശിവന്‍റ) വില്ല്‌. ഭവഭീതികഠം പ്രപഞ്ച 


ത്തിലണ്ടാകുന്ന ഭയങ്ങഠം (ഭവശബ്ദം രണ്ടത്ഥത്തിലും ഇവിടെ പ്രയോഗിച്ച 
രിക്കുന്നു.) ല്‍ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


60 


തുളസീദാസരാമായണം 


സ്നേഹപുവ്വകം നാമം സ്മരിക്കും ഭക്തന്മാക്കു 
മോഹത്തിന്‍ പെരുമ്പട കീഴടങ്ങുന്നു ശീഘ്രം. 
ഭക്തിയിലനുദിനം മുഴുകി,ക്കിനാവിലും 
ചിത്തവിക്ഷോഭംകൂടാതായവരമരുന്നു. 
ബ്രഹ്മരൂപമായുള്ള രാമനെക്കാളം മേന്മ 
നിമ്മലനാമത്തിനുണ്ടിങ്ങനെ ചിന്തിക്കുമ്പോരം.. 
വരദാതാക്കളായ ദേവതകരംക്കും വര_ 
മരുളാ൯പോന്നതത്രേ നാമമെന്നറിയണം. 
രാമന്റെ ശതകോടിചരിത്രങ്ങളില്‍നിന്നു 
നാമമാഹാത്മ്യംകണ്ടു കൈക്കൊണ്ടു മഹേശ്വരന്‍. 
അശുഭവേഷന്‍ ശംഭ, മംഗലനിലയവു_ 
മവിനാശിയുമായി നാമത്തിന്മഹിമയാല്‍. 
സനകശുകാദികടം സിദ്ധയോഗികരം നിതൃ_ 
മനഘബ്രഹ്മാനന്ദമുണ്മതുമിതൊന്നിനാല്‍. 


ഹരിയാം ദേവന്‍ ലോകപ്രിയനായ്ത്ീന്നമട്ടില്‍ 
ഹരിശങ്കരപ്രീതി നേടിയ വീണാപാണി 
നാരദമുനീശ്വരന്‍ നിത്യവുമുരുവിട്ടു 
നാമത്തിന്‍വരദാനവൈഭവം കണ്ടോനത്രേ. 

ഈ നാമം ജപിക്കയാല്‍ ഭഗവാന്‍, പ്രറുറ്റാദനില്‍- 
ദീനവാത്സല്യംകാട്ടിബ്‌ഭക്തരത്നവുമാക്കി. 
ശൂാനിയാല്‍ കുഴങ്ങിയ ധ്രുവനുമചലമാം 
സ്ഥാനവും മഹിമയുമരുളി ഹരിനാമം. 
പാവനമാമീ നാമം സൂരിക്കമൂലം രാമ_ 
ദേവനെ സ്വ്വകീയനെന്നാക്കിനാന്‍ കപീശ്വരന്‍- 
ഭൂഷ്യനാമജാമിളന്‍,: ഗജവും,2 ഗണികയുംഃ 
ശിഷ്ടരായ” മോക്ഷംനേടി നാമത്തിന്മഹിമയാല്‍.. 


നാമത്തിന്‍ ഗുണഗണം നിസ്സീമമത്രേ സ്വയം 
രാമചന്ദ്രനപോലും കഴിവില്ലതു പാടാന്‍. 


ചൊല്ലൊള്ളം സുരദ്ൂമംതന്നെയാണല്ലോ നാമ 
 മിക്കലികാലത്തിലെക്കല്യാണനിവാസവും. 


രി രാമനാമം സ്മ്രിക്കുന്നവനാകും 


ഷൂനായിത്തീന്ന ഒരു തോം മരണസമയ 


ഖിളിക്കുകയാത വിഷ്ണു sec aw 


ബാലകാണ്ഡം 


യുഗം നാലിലും മൂന്നുകാലത്തും മുലോകത്തും 
ഭഗവന്നാമമോപ്പോന്‍ സന്താപരഹിതനാം. 
നിഖിലപുണ്യങ്ങാംത൯ ഫലമേ ഹരിഭക്തി; 
നിഗമപുരാണങ്ങഠം സത്തരും ഘോഷിക്കുന്നു. 
പ്രഥമയൃയഗത്തിങ്കല്‍ ധ്യാനവും ദ്വിതീയത്തില്‍ 
പ്രഥിതയജ്ഞാദിയാം മംഗലകമ്മങ്ങളം 
ദ്വാപരയുഗംതന്നില്‍പ്പജയുമത്രേ മാഗ്ഗം 

9 
പാപമോചനത്തിന്നും പ്രഭവിന്‍ സമ്ത്രീതിക്കും. 
മലിനം കലിയുഗം തന്നിലോ ജനമനേോ_ 
മകരം മഹാപാപവാദ്ധിയില്‍ ക്രീഡിക്കവേ, 
രാമനാമമാം കല്പപാദപം, സ്മരണയാല്‍ 
ഭീമമാം ഭവദുഃഖമത്രയമകററുന്നു. 


കലിയില്‍, കാമപ്രദംമപ്പനമ്മമാക്കൊപ്പ__ 
മലിവാന്നിഹ പരമശ്രേയസ്സ നല്ലം നാമം. 
ജ്ഞാനമോ വൈരാഗ്യമോ കമ്മമോ രക്ഷിക്കില്ല 
ഹീനമാം കലിയിങ്കല്‍ത്തുണന്ക്കു നാമംമാത്രം. 
കുടിലകലിയുഗകാലനേമിയെക്കൊല്ലും 
പടുവാമാഞ്ജനേയസ്വാമിയാണല്ലോ നാമം. 
-ഹിരണ്യകശിപുവാണിക്കലിയഗമെങ്കില്‍ 
നരസിംഹാവതാരം നാമമെന്നുരയ്തകുട്ടെ; 
അതിനെജ്ജപിക്കുന്ന ഭക്തരാം പ്രഹ്ദാദരെ_ 
യവനംചെയ്യം നാഥന്‍ ശത്രുനിഗ്രഹംമൂലം. 


പ്രീതിയിലപ്രീതിയിലഭ്യസൂയയില്‍ ചിത്ത_ 
സാദത്തി,ലെന്നല്ലേതുഭാവത്തില്‍ ജപിക്കിലും 
പത്തുദിക്കിലുമുണ്ടാം മംഗലമെല്പാവക്ക_ 
മിത്തത്ത്വം സ്മരിച്ചു ഞാന്‍ കുറിക്കാം രാമാഖ്യാനം. 
ഇക്കഥ കുറതിത്തു നന്നാക്കും തിരുവടി 
തല്‍ക്കു,പയൊരിക്കലുമാരെയും വഞ്ചിക്കില്ല. 
s എത്രകണ്ടവിടുന്നു സത്ധ്വാമിയാണോ പാത്താ_ 
ലത്രയയം കുസേവകനാണു ഞാനെന്നാകിലും, 
വഴിയും കരുണതന്‍ വററാത്തോരുറവാംനിന്‍ 
മിഴിയാലുഴിഞ്ഞെന്നെക്കാത്തുകൊള്ളണം പോററീ! 
ഗുണവാന്‍ യജമാനന്‍ സേവകാത്ഥന കേട്ടു 
കനീയമെന്നായ്‌ച്ചൊല്‍വു ലോകവും വേദങ്ങളും. 


Wihatasnasnnasnsnatndn 


വിത്തവാന്‍൯ ദരിദ്രനും ഗ്രാമീണന്‍ പുരസ്ഥനും 
ഖിദ്വാനും വിമൂഡനുമുജജ്വലന്‍ മലിനനും 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


62, തുളസീദാസരാമായണം 


സല്‍കൃതിതീക്കും കവി, ദുഷ്ണവി,യിവരെല്പാം 
തക്കംപോല്‍ പുകക്കന്നു തങ്ങഠംതന്‍ രാജാവിനെ; 
പേശലഗുണനിധി, ചതുരന്‍, ദയാരാശി, 
ഈശാംശസംഭൂതനെന്നിങ്ങനെ പലമട്ടില്‍. 
ഉക്തികളെല്പാം കേട്ടു തുഷനനായ്‌ നരവരന്‍ 
ഭക്തിയും വിനയവുമറിഞ്ഞു സമ്മാനിക്കും. 
സാമാന്യരാജാക്കന്മാക്കീവിധമത്രേ ശീലം 
രാമനോ നരവരമാലിഭൂഷണമല്ലേ? 
കളങ്കംകലരാത്ത ഭക്തിയാല്‍മാത്രം ദേവന്‍ 
തെളിവാന്നരുളന്നു സേവകക്കനുഗ്രഹം. 
ഉലകിലെന്നെക്കാളം കേവലം വിമൂഡനായ്‌ 
മലിനമനസ്തനായ്‌ മറെറാരു നരനുണ്ടോ? 
ശിലയാല്‍ജ്ജലയാനപാത്രവും കപികളാല്‍ 
ബലശാലികളായ മന്ത്രിപുംഗവരേയും 
നിമ്മിച്ച ദയാനിധി, സേവകനിവങ്കലും 
നിമ്മലഭക്തിഭാവം സ്വയമേ ജനിപ്പിക്കും. 


തത്തെ 


ഞാനൊരു പരിഹാസപാത്രമാണെന്നാലൈന്‍െറ 
ജാനകീരമണനും സഹിച്ചു പരിഹാസം. 
ഈവിധം ചിന്തിക്കുമ്പോരം സ്വാമിക്കു യോജിക്കുന്ന 
സേവകപ്രവരനാം തുളസീദാസന്‍ നൂനം. 


പെരുതാണെന്‍െറ ധാര്‍ഷ്ട്യം കുററവുമതുമട്ടാം 
നരകം നാസ പൊത്തുമെന്‍പഠപം ശ്രവിക്കുകില്‍. 
എ൯ദോഷമോക്കുന്നേരം ഭീതനായ്ക്കീരുന്നു ഞാ, 
നെങ്കിലും സ്വപ്നത്തിലും രാമനിതോമ്മിക്കില്ല. 
അത്ഥന കേട്ടിട്ടെ൯റെ നാഥനാം രഘുരാമ. 
നത്ൃന്തവാത്സല്യത്തോടെന്നുടെനേരേ നോക്കി, 
അഭിനന്ദിച്ചിട്ടുണ്ടാമുദ്ദേശനൈമ്മല്യത്തെ_ 
യതുപോലെനിക്കുള്ള ഭക്തിഭാവനയേയും. 
നന്മയെന്‍ കൃതിയിതില്‍ക്കണ്ടാലുമില്ലെന്നാലു_ 
_ മെന്മനോഗതം കണ്ടു സന്തുഷ്ടനാകും ദേവന്‍. 
 നതര്‍തന്‍ പിഴ നാഥന്‍ കാര്യമായ ഗണിക്കില്ല 
മിതി മാത്രം സ്മരിക്കും പലവട്ടം. 


റാം © 


ബാലകാണ്ഡം 63 


അതുതാന്‍ വിഭീഷണകഥയ്യം വിചാരിച്ചാ_ 
ലവരില്‍ സ്വപ്നത്തിലും തെററു കണ്ടീലാ വിഭ. 
വനത്തില്‍ബ്‌ഭരതനെക്കാണവേ ബഹുമാനി_ 
ച്ചനഘ൯ പ്രശംസിച്ചു റൃവരസദസ്സിലും. 


മരത്തിന്‍കീഴേ രാമന്‍ വസിക്കെശ്ലാഖാഗ്രത്തി_ 
ലിരിക്കും കപികളെഗ്ഗണിച്ചാ൯ തന്നെപ്പോലെ. 
രാമചന്ദ്രനെപ്പോലെ ശീലവാ൯ യജമാനന്‍ 
കാണുകില്ലൊരേടത്തും; തുളസി പറയുന്നു. 
എന്മഹാപ്രഭോ, രാമ! നിന്തിരുവടിയുടെ 
നന്മയാണെല്ലാവക്കും നന്മയെന്നറിയയന്നേന്‍. 
സത്യമാണിതെങ്കിലോ നന്മയാസ്ത്ീരും നൂനം 
ഭക്തരിലൊരുവനായുള്ളൊരിത്തുളസിക്കും. 
ഈവിധമെനിക്കുള്ള ഗുണവും ദോഷങ്ങള_ 
മാവതും വെളിവാക്കിസ്റ്റാദരമെല്ലാരെയും 
ഒരിക്കല്‍ക്കൂടിത്തലകുനിച്ചു വന്ദിച്ചുംകൊ_ 
ണ്ടുരയ്ത്കാം രഘുനാഥവിമലയശസ്സിനെ. 
ഉരംക്കുളിത്തിതു കേട്ടാല്‍ നിശ്ശേഷകലിയുഗ_ 
ദുഷ്ലതങ്ങളുമൊന്നിച്ചകന്നുമാറുംതാനും. 


കഥാമാഹാത്തമ്യം 

അനഘന്‍ യാജ്ഞവല്ല്യതാപസന്‍ ഭരദ്വാജ_ 
മുനിയോടരുരംചെയ്ത സുന്ദരകഥയിപ്പോരം 
ചൊല്ലാം ഞാന്‍ സവിസ്തരം സജ്ജനങ്ങളേ, നിങ്ങ_ 
ളെല്ലാരും ശ്രവിക്കുവിനാനന്ദപുരസ്സരം. 
ശംഭവിക്കഥയാദ്യം നിമ്മിച്ചു കേഠാപ്പിച്ചല്ലോ 
ത൯പ്രാണപ്രിയയായ ഗരരിയെക്കു,പാപൂവ്വം. 
വിശുദ്ധമതു പിന്നെ ശ്രിരാമഭക്തന്‍ കാക_ 
ഭശൂുണ്ഡിക്കുപദേശിച്ചീടിനാന്‍ മഹാദേവന്‍. 
ഗ്രഹിച്ചിതദ്ദേഹത്തില്‍നിന്നതു യാജ്ഞവല്ലൃ_ 
മഹഷിയനന്തരം ഭരദ്വാജനു നല്ലീ. 
അമലന്മാരാമവരൊക്കെയം സമശീലര്‍ 
സമദശിക,ളീശലീലകളറിയന്നോര്‍. 
തുലയറെറാരു ദിവ്യജ്ഞാനത്താല്‍ കരതലാ_ 
മലകംപോലെ മുന്നു കാലവും കണ്ടോരവര്‍. 
ഭക്തന്മാര്‍ പലരുണ്ടു വേറെയും പലമട്ടി- 
ലിക്കഥയറിവോരും കേടംപ്പോരുമോതുന്നോരും. 


2 
$ 
. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


64 


 മത്രഥുരയ്ക്കടത്തുള്ള ഒരു തീത്ഥസ്ഥലം 


തുളസീദാസരാമായണം 


ശ്രീകരം കഥയിതു മദ്‌ഗുരുദേവന്‍ പാടി_ 
സ്കൃകരക്ഷേത്ര*ത്തില്‍വെച്ചാദ്യമായ” കേട്ടേനിവന്‍. 
കുട്ടിയായിരുന്നു ഞാന്‍ പാമരനിതി൯ പൊരു_ 
ളൊട്ടുമെന്നുള്ളില്‍ക്കേറിത്തങ്ങിയില്പതുനാളില്‍. 
രഹസ്യം രാമോദന്ത,മായതു ചൊല്ലൂന്നോനും ി 
ഗ്രഹിപ്പാന്‍ ശ്രദ്ധിപ്പോനും ജ്ഞാനികളായേ തീരൂ. By 
കലിമാലിനൃഗ്രസ്തന്‍ മുഡമാനസനെന്‍െറ 
തലയില്‍ക്കടക്കുന്നതെങ്ങനെ തത്ത്വജ്ഞാനം? 
എങ്കിലും ഗുരുവതു പാടവേ വീണ്ടുംവീണ്ടു_ 
മെന്മതിക്കൊത്തവണ്ണമല്പാല്പം ഗ്രഹിച്ചു ഞാന്‍. 


ജ്ഞാനത്തിന്‍നിലജ്ക്കൊത്തു മനസ്സില്‍ക്കൊണ്ടപോലെ 
ഞാനൊരു ഭാഷാകാവ്യം രചിപ്പാനൊരുങ്ങുന്നു. 


ശുഭദവിവേകയും ബുദ്ധിയും കുറഞ്ഞാലും ) 
വിഭൂവിന്‍ പ്രചോദനമൊന്നിനാലെഴുതുന്നേന്‍. 0 
എന്നിലെസ്സുന്ദേഹവും മോഹവും വിഭ്രാന്തിയു_ 
മൊന്നിച്ചു ദുരത്താക്കും കഥയാണിതു നൂനം. 
എന്നല്ല, സംസാരമാം പേരാറു കടക്കുവാ_ 
നിന്നിതില്‍പ്പരമൊരു തോണിയുമില്ലെന്നോതാം. 
ബുധവിശ്രമസ്ഥാനം സകലാറദുറ്റാദപ്രദ,- 
മധമകലിയുഗദഷ്ണഠതസംഹാരകം 

ഭരണി, കലിയുഗസപ്പത്തിന്നിതു; നല്ലോ_ 
രരണി, വിവേകമാം പാവകന്നെല്പാനാളം. 
കലിയില്‍ക്കാമധേനു; സുജനസഞ്ജിവനി; 
ഉലകില്‍ സുധാനദി; മോഹദദ്ൃരനാഗി. 
ദിതിജപ്പടയായ നരകസമൂഹത്തെ 

മഥനംചെയ്യം ദഗ്ലാദേവിയുമിതുതന്നെ. 

സത്തരാം വിബുധക്കു മംഗളമരുളന്നോ_ 
രദ്രിനന്ദിനിയായിക്കാണ്മതും മറെറാന്നല: 
സജ്ജനസമുദയസാഗരത്തിനു ലക്ഷ്മി; 
സംസാരഭാരം താങ്ങുമചലക്ഷേോണിീദേവി. 
കാലകിങ്കരന്മാര്‍ തന്‍ ദുര്‍മ്മുഖങ്ങളിലിതു 
കാര്‍മഷി കോരിത്തുവും കാളിന്ദീതടിനിയും. 
ഭക്തക്കു ജീവന്മക്തിയരുളം പുണ്ട്യോത്തര_ 
വിഖ്യാതനഗരിയാം കാശിയാണെന്നും ചൊല്ലാം. 


ബാലകാണ്ഡം 65 


തുളസീദളംപോലെ സുപ്രിയം ശ്രീരാമന്നു 
തുഭസീദാസന്നിതു മാനസോല്ലാസം പോലെ. 
നിമ്മലസുഖസിദ്ധിഭൂതികരംക്കാധാരമാം 
നമ്മദാനദിപോലെ പരമശിവന്നോത്മാല്‍. 
സഗുണസമൂഹമാം ദേവന്മാക്കദിതിതാന്‍: 
രഘുനായകഭക്തിപൂരത്തിന്‍ പരിമിതി. 


വിപുലരാമകഥ പേരെഴും മന്ദാകിനി, 
വിമലംചിത്തം ചിത്രകൂടപവ്വതമത്രേ; 
അകമേ വിളങ്ങുന്ന സുഭഗസ്നേഹം സീതാ_ 
രഘുനായകവാസശുദ്ധമാം വിപിനവും. 
ചാരുവാംചിന്താരത്നമെന്നപോല്‍ ജ്വലിക്കുന്നു 
പൂരിതപ്രേമം പുണ്യശോഭമീ രാമാഖ്യാനം. 


ഭംഗിയില്‍ ശിഷ്ടന്മാര്‍ തന്‍ ബുദ്ധിയാം രമണിക്കു 
ശൃംഗാരമായ്യം, വിശ്വമംഗലകരമായം, 

മുക്തി സമ്പത്തി ധമ്മനിദാനമായും സദാ 
ശുദ്ധവൈരാഗ്യജ്ഞാനയോഗസദഗുരുവായും, 


ഭീതിദം ഭവാത്തിക്കു വിബുധവൈദ്യനായും 
സീതാരാഘവഭക്തിക്കച്ഛനമമമാരായും, 
നിയമവ്രതധമ്മനിരയ്ക്കു ബീജമായും 
നിഖിലപാപതാപസംഹാരകത്താവായും, 
ഐഹികപാരത്രികശ്രേയസ്സ നല്ലീടുന്ന 
സ്നേഹസമ്പുണ്ണനായ രക്ഷാപൂരുഷനായും, 
ഭരണവിചാരമാം ഭൂപനു മന്ത്രിയായും 
പെരിയ ലോഭാപ്ലിക്കു കുംഭസംഭവനായും, 
സേവകജനങ്ങാം തന്‍ മാനസാരണൃത്തിലെ_ 
പ്പീവരകാമക്രോധവാരണപ്രകരത്തെ 


കൊന്നൊടുക്കുവാ൯ പോന്ന യവകേസരിയായും, 
ധന്യനാം പുരാരിക്കൊരുത്തമാതിഥിയായും, 
ഭാരിദ്രൃദാവാഗ്നിക്കു വഷവാരിദമായും 
ശ്രീരാമഗുണഗ്രാമം വിജയിക്കുന്നു നിത്യം. 
ലാകികഭോഗങ്ങളാം കുത്സിതനാഗങ്ങളെ-- 
യാകെ നിവ്വീര്യമാക്കും മന്ത്രസന്മഹാമണി; 


അഹിതപ്രദമായിക്കാണപ്പെട്ടിടും ശിരോ 
ലിഖിതം മാററി ച്ചേക്കാന്‍ കഴിയും മഹാശക്തി; 


മോഹമാം തമസ്സിനെദ്കൃരത്തു പായിക്കുന്ന 
മോഹനദിവാകരകിരണസമുദയം; 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


66 തുളസീദാസരാമായണം 


സേവകധാന്യങ്ങഠംക്കു നീര്‍ നല്ലം മഴമേഘം 
 ഭാവുകക്കഭിമതമരുളം കല്പദ്രമം; 
ഈമട്ടിലെല്ലാം ജയിച്ചീടകയല്ലീ, രഘു_ 
രാമസദ്‌ഗുണഗ്രാമം വിശിഷ്ടം പരിശുദ്ധം. 
ഭക്തക്കു ഹരിഹരകാരുണ്യംകണക്കതു 
മുക്തഹസ്തമായ” നല്ലമാനന്ദമെല്പാനാളം . 
സല്‍ക്കവിഹൃദയമാം ശാരദാംബരത്തിങ്കല്‍ 
മുശ്ധമാമുഡുജാലംപോലതു ശോഭിക്കുന്നു. 
രാമപൂജകന്മാക്കു ജീവനമരുളന്ന 
കോമളജലധരമായതും മറെറാന്നല്ല. 
പുണ്ൃത്തിന്‍ഫലമായ കേവലാനന്ദംപോലെ 
നന്മ ലോകത്തിന്നേകും സാധുസഞ്ചയം പോലെ 
സേവകജനങ്ങാംതന്‍ മാനസഹംസംപോലെ 
പാവനഗംഗാതുംഗതരംഗാവലിപോലെ 
പരിശോഭിപ്പ നിത്യസ്വച്ഛുമായ” സവിശേഷം 
പരമാത്മാവാം രാമ൯തന്നുടെ ഗുണഗണം. 
കുപഥകുതക്കങ്ങഠം വഞ്ചന കലഹവും 
കപടദംഭങ്ങളും നാസ്തിക്യവിചാരവും 
വിരവില്‍ ഭസ്മമാക്കി ത്തീക്കുമിഗ്ഗുണഗ്രാമ_ 
മെരിയും ചണ്ഡാനലനിന്ധനങ്ങളെപ്പോലെ. 
രാകേന്ദുകരങ്ങഠംക്കു തുല്യമീ രാമോദന്തം 
ലോകവാസികരംക്കെല്പാം സുഖദായകംതന്നെ. 
അമലാശയന്മാരാം കുമുദചകോരങ്ങരം_ 
ക്കധികം ഹിതകരമായവരും വിശേഷിച്ചും. 


Heme ndama nan 


ശിവതന്‍ ചോദ്യങ്ങളുമവയ്കു മഹേശ്വരന്‍ 
വിവരിച്ചുരചെയ്ത ഗംഭിരോത്തരങ്ങളം 


ഭംഗിവൈചിത്രയത്തോടേ കഥയായ നിബന്ധി 
by നിങ്ങളെക്കേരംപ്പിക്കുവാന്‍ തുളസി മുതിരുന്നു. 


ഇതിലെക്കഥകളില്‍ വല്ലതും കേദംക്കാത്തതായ൦ 
)തിയില്‍പ്പെടന്നെങ്കിലദ*ഭൃതമുണ്ടാകേണ്ടാ. 
യാനമലരകികമാണിതെന്നറിയുന്നേോ_ 
ലരാതെ കേരംക്കുകതന്നേചെയ്യും. 
രാഘവകഥയെന്നു_ 


പ TS ES OO SERS OR 


ബാലകാണ്ഡം 67 


കല്പങ്ങരം മാറുന്നതിന്നൊപ്പിച്ചു മുനീശ്വര_ 
രപ്പൂണ്യവ്വത്തം ഗാനംചെയ്യകയുണ്ടായെന്നും 
അറിയാമറിവുള്ളോ,നാകയാല്‍ സുജനങ്ങരം 
പരമാദരപൂവ്വം കേട്ടുകൊഠംകയേ വേണ്ടു. 


അനന്തനത്രേ രാമന്‍, തല്‍ഗുണമനന്തവു_ 

) മസീമം തിരുവടിതന്നുടെ ചരിതവും. 
അതി നാലല്ലം പോലുമാശ്ചര്യമുണ്ടാകില്ല 
മതി നൈമ്മല്യമുള്ള സജ്ജനങ്ങളിലാക്കും. 


ഇങ്ങനെ സന്ദേഹങ്ങളത്രയും ദൂരത്താക്കി 
മംഗലഗുരുപാദരേണുക്കഠം ചൂടിക്കൊണ്ടും 
എഴുതുന്നതില്‍ ദ്രോഷമുണ്ടാകാതിരിക്കുവാന്‍ 
തൊഴുകൈയെപ്പാവക്കുമപ്പിച്ചുകൊണ്ടും വീണ്ടും 
ശിരസ്സാല്‍ ശിവപാദം നമിച്ചും ഭക്തിപൂവ്വം 
കുറിപ്പാനൊരുങ്ങുന്നേന്‍ വരിഷ്ഠം രാമായണം. 


ആയിരത്തറുനൂറും മുപ്പതുമൊന്നും ചേരു_ 
മീയാണ്ടില്‍,ബ'ഭഗവാന്‍െറ പാദാബഃജം പണിഞ്ഞു ഞാന്‍ 
സുന്ദരചൈത്രമാസമൊമ്പതാംദിവസത്തില്‍ 
പുണൃദായകമായ മംഗലവാരംതന്നില്‍, 
പാരിതിന്‍്‌ തിലകമാം കോസലനഗരിയില്‍ 
ശ്രീരാമന്‍ പിറന്നതായ്‌ വേദങ്ങരം ചൊല്ലംനാളില്‍ 
അനഘതിത്ഥങ്ങളം ദേവരാക്ഷസനാഗ_ 
മനുജവിഹംഗമവ്വന്ദവും മുനിമാരും 
ഭഗവത്യേവയ്ത്ായിട്ടണയം സുദിനത്തില്‍ 
സുഖമായ്‌ ജന്മോത്സവം കൊണ്ടാട്ടം ജനാവലി 
ധവളയശസ്സിനെസ്സാദരം വാകഷ്ീടന്ന 
ശിവദമുഹൂത്തത്തിലെഴുതിത്തുടങ്ങുന്നേന്‍. 
അഘമോചകമായ സരയയസലിലത്തില്‍ 
സുഖമായ്‌ സ്മാനംചെയ്ത്ക വളരെസ്തജനങ്ങാം 
മഞ്ജുളശ്യാമാംഗനാം രാമനെദ്ധ്യാനിച്ചുള്ളി,_ 
ലഞ്ജലിബന്ധത്തോടേ ജപിപ്പു തിരുനാമം. 
ഇജ്ജലം കാണുന്നതും കൈകളാല്‍ സ്പൃശിപ്പതും 
മജജനമിതില്‍ത്തന്നെ നിവ്വഹിച്ചീടുന്നതും 
നിഖിലപാപാപഹമാണെന്നു ഘോഷിക്കുന്നു 
നിഗമപരാണങ്ങളൊക്കെയുമൊരേമട്ടില്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


68 


തുളസീദാസരാമായണം 


നിസ്തലപരിശുദ്ധി തിങ്ങുമീസ്സരിത്തിന്‍െറ 
നിസ്സ്റീമമാഹാത്മൃങ്ങഠം വാചകമോ കവിമാതും? 


രാമധാമദീമായ നഗരം പരിശുദ്ധം 
കോമളം സവ്വലോകവിദിതം പുണൃപ്രദം. 
ഉലകില്‍പ്പെട്ട ജീവജാലങ്ങളയോദ്ധ്യയി_ 
ലുടലുവെടിയുകില്‍പ്പിന്നൊരു ജന്മം വേണ്ടാ. 


ചൊല്ലെഴും പുരമതു രുചിരം സിദ്ധിപ്രദം 
കല്യാണവിളനിലമെന്നു കണ്ടറിഞ്ഞു ഞാന്‍ 


ഉല്‍ക്കടകാമദംഭമദങ്ങളൊക്കെപ്പോക്കു_ 
മിക്കഥയവിടെവെച്ചെഴുതാന്‍ തുടങ്ങുന്നു. 
ശിവദമിതു “രാമചരിതമാനസാ ഖ്യം 
ശ്രവണാനന്ദം നല്ലമാക്കുമെന്നതു നൂനം. 


വിഷയവനാഗ്നിയിലെരിയ്ും ചിത്തദ്വിപം2 
വിമലജലാശയമാമിതില്‍ മുഴുകിയാല്‍ 


തൃഷയും സന്താപവുമൊന്നാകെശ്ശമിച്ചപോം 
വിഷമാവസ്ഥ മാറിസ്സറഖിയായ്ക്കിരുംതാനും. 


പാവനം, മുനിമാരാല്‍ മാനിതം, മനോഹരം 
ദേവനാം ശിരിശനാല്‍ നിമ്മിതം രാമായണം. 


ത്രിവിധദോഷങ്ങളും ദുഃഖവും ദാരിദ്ര്യവും 


“ചുവടേ നശിപ്പിക്കും; കലികാലുഷ്യം നീക്കും. 


ശവ്വനിക്കഥ നിമ്മിച്ചുത്തമമുഹൂത്തത്തില്‍ 
സവ്വമംഗളയായ പാവ്വതിക്കരുളിനാന്‍. 
സുഖദായകമതു നിങ്ങളെക്കേരംപ്പിക്കാംം ഞാന്‍ 
സുജനരത്നങ്ങളേ, സാദരം ശ്രദ്ധിക്കുവിന്‍. 


സരോവരസരിദ്യൃപകം 


എങ്ങനെ പുകടാപ്പെട്ട രാമമാനസമെന്നു_ 
'മെങ്ങനെ ജഗത്തിങ്കല്‍ വ്യാപ്ചമായഃ*ക്കഥയെന്നും 


 ദേവിയാമുമയേയും നീലലോഹിതനേയം 


ാമന്‍െറ സ്ഥാനമായ ടെ 


ഘു 


ബാലകാണ്ഡം 


കഴിയുംമട്ടിലെല്ലാമായതു വെളിവാക്കാം 
പിഴകളണ്ടായാലോ സജ്ജനം തിരുത്തട്ടെ. 


പ്രതിഭയത്രേ ഭൂമി; ഹൃദയം ഗുഹതന്നെ; 
ശ്രുതിയും പുരാണവും വിസ്‌തൃതോദധിയത്രേ; 
ബുധരോ, രാമചന്ദ്രകീത്തിയാം ജലം പെയ്യും 
മധരമനോഹരമംഗലമഴമേഘം. 
രാഘവഗുണലിീലാവണ്ണനമെന്നുള്ളതാ 
മേഘപ്ൃഷ്ടിയില്‍ത്തങ്ങും വൈമല്യമാണെന്നോതാം. 
വചിപ്പാനരുതാത്ത ഭക്തിയും സദ്‌പ്രേമവും, 
വിശിഷ്ടമാധുര്യവും ശീതളത്വവുമത്രേ. 
പുണ്ൃശാലികരം *ക്കെല്പാമിജ്ജലം ഹിതകരം 
ധന്യരാം രഘുരാമഭക്തക്കോ സുജീവനം. 
പരമപവിത്രമായ“ക്കാണുമീ വഷാമൃതം 
നരര്‍തന്‍ ധിഷണയാം ഭൂമിയില്‍ പതിക്കവേ 
നുന്ദരകണ്ണങ്ങളാം കല്യകരം വഴിയായി 
മന്ദമന്ദമായ്‌ പാഞ്ഞു മാനസകാസാരത്തില്‍ 
പ്രാഭവമോടേ നിറഞ്ഞുറഞ്ഞു വിളങ്ങുന്ന 
ശോഭയാം ശരദൃതു ശമ്മദായകമത്രേ. 
ജ്ഞാനസമ്പുണ്ണമായ സംവാദചതുഷ്ടയ_ 
മാനന്ദപ്രദമാമിസ്റുരസ്സിന്‍ഘട്ടങ്ങളാം. 
കാണവേ തത്ത്വാക്ഷിയാല്‍ മാനസം കളിപ്പിക്കും 
കാണ്ഡസപ്പകമത്രേ സുഭഗസോപാനങ്ങം. 
നിസ്ത്റീമരഘുപതിമഹിമതന്നേ പാത്താ_ 
ലിസ്റ്റരോവരവാരിതന്നുടെയഗാധത്വം. 


്‌ വിമലസീതാരാമസദ്യശസ്സത്രേ ൬൩൨. 


മമൃുതസമാനമാമിതിലെത്തെളിനീരം. 
ആനന്ദകന്ദങ്ങളാമുപമാപ്രയോഗങ്ങരം 

മാനസം ഹരിക്കുന്ന തരംഗവിലാസങ്ങടം. 
കോമളചരണങ്ങളിക്കുളിപ്പൊയ്തയ്കുകം 
രതൂമയിലിടരുന്നുനിന്നിടടം കമലങ്ങഠം. 
സുന്ദരയുക്തിമാല ശുക്തിത൯നിരയത്രേ 
ഛന്ദസ്സമടികളം വിചിത്രാംബുജപംക്തി. 
അത്ഥമോ പരാഗംതാ,നുത്തമഭാവം പുന്തേ൯; 
നിസ്തകലഭാഷാശൈലി സരരരമെന്നും ചൊല്ലാം. 


* സുകൃതികടം എന്നും സുകൃതമാകുന്ന ധാന്യങ്ങരം എന്നും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


62 


70 


തുളസീദാസരാമായണം 


നാനാപുണ്യങ്ങളത്രേ മഞ്ജുളമധുപങ്ങരം 
ജ്ഞാനവും വൈരാഗ്യവും ചിന്തയും മരാളങ്ങരം. 
കവിതാഗുണങ്ങളാം ധ്വനികരം വക്രോക്തിക_ 
ളിവയൊക്കെയുംതന്നെ വിവിധമത്സ്യങ്ങളാം. 
പുരുഷാത്ഥങ്ങഠം നാലും ജ്ഞാനവും വിജ്ഞാനവും 
ദുരിതംകളയുന്ന ജപവും തപസ്യയും = 
യോഗവും വൈരാഗ്യവുമൊന്‍പതു രസങ്ങളു_ 
മാകവേ ജലചരജീവികളാണെന്നോതാം. 
പുണൃശാലികളായ സത്തര്‍തന്‍ ഗുണഗണം 
വണ്ണിക്കുന്നവരെല്ലാം സലിലവിഹംഗങ്ങഠം. 
സുജനസമാജമോ, ചുററിലും ശോഭിക്കുന്ന 
സുഖദച്ഛായാപൂണ്ണസുന്ദരചുതാരാമം. 

ശ്രദ്ധതാ൯ മധുമാസം; ഭക്തിത൯ഭേദങ്ങളാ_ 
മുത്തമസഹനവുമുജജ്വലകരുണഷ്യം 

നാലുഭാഗത്തും തിങ്ങിപ്പരന്നു കാണാകുന്ന 
ചേലെഴും മഹീരുഹ ലതികാവിതാനങ്ങരം. 
നിയമം ശമം ദമമെന്നിവ പഷ്ടങ്ങളാം; 
പ്രയതജ്ഞാനം ഫലഃ;മീശ്വരപ്രേമം രസം. 
ശ്രീകരങ്ങളാമന്യകഥകളെല്ലാംതന്നെ 

കോകിലം ശുകംതൊട്ട പക്ഷികളെന്നും ചൊല്ലാം. 
പുളകം മുളപ്പിക്കുമിക്കുളിര്‍പ്പുന്തോപ്പിനെ;— 
കിളികളനാമയം ക്രീഡിക്കും വനികയെ;__ 
കണ്ടളില്‍ പ്രേമജലം നിറച്ചു നനയ്ക്കുന്നു 
മംഗലശിലന്മാരാം തോട്ടക്കാരനുദിനം 

ഉത്തമം കഥയിതു ഗാനംചെയ്‌വവരത്രേ 
നിത്യമിസ്സ്രസ്സിെറ രക്ഷകര്‍, വിരുതന്മാര്‍. 
നാഠംതോറും ബഹുമാനപുവ്വമിക്കഥ കേരംക്കും 
നാരിയും പുരുഷനുമധികാരികളത്രേ. 
ഖലരാം വിഷയികളൊക്കെയും ജഗത്തിതില്‍_ 
ഗൃരാമവരിസ്റ്റരോവരത്തിന്‍െറ 
രര ീരത്തെങ്ങും വന്നുചേരുകയില്ല; 


ബാലകാണ്ഡം 


ചിത്സ്വരൂപനാം രാമന്‍തന്‍കൃപയില്ലെന്നാകി_ 
ലീസ്ററരോവരത്തിങ്കലെത്തുക സുദുഷ്കരം. 
ദജ്ജനസഹവാസമെന്നുള്ള കരാളമാം 
ദൃഗ്ഗമമാഗ്ഗമാണു പിന്നിടേണ്ടതു നമ്മരം. 
ഖലരാം ജനങ്ങഠംതന്‍ വാക്കുകളത്രേ രോഷം_ 
കലരും സിംഹങ്ങളം വ്യാഘ്രപന്നഗങ്ങളം. 
കുടുംബകാര്യങ്ങളും വിവിധക്േശങ്ങളും 
നെടുകെക്കാണായം്‌വരും പവ്വതനിരയത്രേ. 
ചിത്തമോഹവും മാനം മദവും മഹാരണ്യം; 
ദുസ്മക്കം ഭയങ്കരവാഹിനീപ്രവാഹവും. 
ശ്രദ്ധയാം പാഥേയമോ സജ്ജനസംസഥഗ്മോ 
ശുദ്ധമാം രാമചന്ദ്രകരുണാകടാക്ഷമോ 
സിദ്ധമായ*ത്തീരാതുള്ള മനുജന്നൊരുനാള_ 
മെത്തുവാ൯ കഴിയില്ലീ മാനസസരസ്സിങ്കല്‍. 
അങ്ങനെയല്പാതൊരാഠം കഷ്ടപ്പെട്ടണഞ്ഞാലു_ 
മങ്ങുടന്‍ നിദ്രാജ്രബാധയാലവശനാം. 

മന്ദത ഹൃദയത്തെ ഗ്രസിക്കു,മഭാഗ്യനാ_ 
മന്നരന്നുണ്ടാകില്ല മജ്ജനഭാഗ്യം തെല്ലും. 
സ്മാനവുമതുപോലെ പാനവും ചെയ്യാതഭി_ 
മാനിയായ” മടങ്ങുകമാത്രമേ ഗതിയുള്ള. 
അവനോടാരെങ്കിലും ചോദിച്ചാല്‍ സരസ്സിനെ_ 
യവഹേളിച്ചുകൊണ്ടു വല്ലതും ചൊല്ലംതാനും. 
തന്തിരുവടിയുടെ കനിവാക്കുണ്ടാമവ_ 
ന്നന്തരായങ്ങളൊന്നും വന്നുചേരുകയില്ല. 
സാദരം സ്താനംചെയ്യം സരസ്സിലവന്‍ ഘോര_ 
മേദുരതാപത്രയജ്ജ്വാലയില്‍ പതിക്കില്ല. 
രാമപാദത്തില്‍ ബഭക്തിയുള്ളവരൊരു നാള. 
മീ മുശ്ധസരസ്സിനെക്കൈവിട്ട പോകില്ലെങ്ങും. 
ഇസ്റരോവരസ്താനം കൊതിക്കുന്നുണ്ടെങ്കിലോ 
സത്സംഗഭാഗ്യം നേടാന്‍ യത്നിക്കു സഹോദര! 


ഏതിലെ സ്പാനംമൂലം കവിശേമുഷി, പരി_ 
പൂതമാ;മുന്മേഷവും തോഷവുമുണ്ടായ"വരും; 
പ്രേമവുമാനന്ദവുമൊഴുകും ഹൃദയത്തി;_ 
ലാ മഹാസരസ്സിനെക്കാണ്മ, ഞാനുടാംക്കണ്ണാലേ. 
കവിയും രാമഭദ്രകീത്തിയാം ജലമേന്തി_ 
ക്കവിതാകൂലങ്കഷ ഭംഗിയായൊഴുകുന്നു. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


72, 


തുളസീദാസരാമായണം 


സരയൂനദിക്കൊപ്പം മംഗലപ്രദയിതിന്‍ 
കരകളാണെന്നോതാം വേദവും ലോകോക്തിയും. 
കലിമാലിന്യമാകും തൃണ്ഭൂരുഹങ്ങളെ_ 
ക്കടയോടിളക്കുമിപ്പുണ്യവാഹിനി നൂനം. 
നിമ്മലസുമാനസനന്ദിനിയായീട്ടമീ 

നിമൃഗയുടെ തീരപത്തനഗ്രാമങ്ങളോ, 
ഉത്തമമദ്ധ്യനീചഭേദേന വത്തിക്കുന്ന 

മത്ത്ൃരാം ശ്രോതാക്കളാണില്ല സംശയമേതും. 
സജ്ജനസഭയത്രേ സവ്വമംഗലയായി_ 
പ്രോജ്ജ്വലിച്ചരുളന്ന പേരഞ്ചുമയോദ്ധ്യയും. 

ഈ മനോഹരയശസ്സരയൂകല്ലോലിനി 
രാമസദ”ഭക്തിയായ ഗംഗയില്‍ ചേന്നീടന്നു. 
സാനുജന്‍ ശ്രീരാമ൯ന്‍തന്‍ സമരയശസ്സായ 
ശോണവാഹിനി വീണ്ടുമവയെപ്പോഷിപ്പിപ്പു. 
ചിന്തയും വിരക്തിക്കുമിടയില്‍ബഭക്തിക്കൊപ്പം 
ത൯തോഴിമാക്കുമദ്ധേയേ ശോഭിപ്പു സുരനദി. 
ഒന്നിച്ചുചേന്നെന്നാലുമീ മുന്നു തടിനികരം 

മുന്നു സന്താപങ്ങഠംക്കും സംഭീതിചേക്കുംമട്ടില്‍ 
വാരാളം മുഖം മൂന്നു കൈവരിച്ചനായാസം 
ശ്രീരാമസ്വരൂപമാം സിന്ധുവില്‍ ചെന്നെത്തുന്നു. 


മാനസജാതയാമിസ്സരയൃതരംഗിണി 
വാനവഗംഗയോടു ചേരുന്നു സരസമായ. 
പുണ്ൃശാലികളായ ഭക്തര്‍തന്‍ ചിത്തങ്ങളെ_ 
ദധന്യയിന്നദിയേററം പാവനമാക്കും നിത്യം. 
ഇതിലുരംപ്പെട്ടുകാണും വിചിത്രവിഭാഗങ്ങരം 
നദിതന്‍ തീരത്തുള്ള കാനനപ്പൂന്തോപ്പുകരം. 
ഗിരിജാമഹേശ്വരോദ്വാഹവണ്ണനം, നാനാ_ 
തരമായ” കാണപ്പെടും വാരിജിവികളത്രേ. 
മംഗലരഘുരാമജന്മഗാഥകളെല്ലാം 
ഭംഗഘോഷവും മന്ദ്രതരംഗധ്വനിയുമാം. 
നാലുസോദരന്മാര്‍തന്‍ കൈശോരകഥാവലി 
നീലരക്താദിവണ്ണംതടവും വനജങ്ങരം. 
പുണ്യവാന്‍ ദശരഥന്‍, പത്നിമാര്‍, പരിജന_ 
മെന്നിവര്‍ മധുകരസലിലവിഹംഗങ്ങറം. 
വാര്‍മികും ജനകാത്മജാതതന്‍൯ സ്വയംവരം 


വാഹിനീമണിയുടെ മോഹനച്ഛവിയത്രേ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 4 


ബാലകാണ്ഡം 773 


വിവിധപ്രശ്ലാവലി നൌരകകളാണെന്നോതാം 
സവിവേകോത്തരങ്ങരം കണ്ണധാരരുമത്രേ. 

ഹാ! രസാല്‍ പരസ്റ്റരം ചെയ്യന്ന വാത്താലാപം 
തീരത്തു തിങ്ങിക്കൂടും പഥികസമൂഹമാം. 
ഘോരമാമൊഴുക്കത്രേ പരശുരാമക്രോധം 
ശ്രീരാമവചസ്സകളീടെഴും ഘട്ടങ്ങളാം. 
ഭൂവരകുമാരര്‍തന്നുദ്വാഹമഹോത്സവ_ 

മേവക്കും സുഖമേകമുല്ലോലകല്ലോലങ്ങാം. 
തെളിവായ കഥയിതു ചൊല്‍വോരും ശ്രവിപ്പോരും. 
കുളിരാന്നിതില്‍ സ്ലാനംചെയ്തിടും സുകൃതികരം. 
രാമചന്ദ്രാഭി ഷേകമംഗലസാമഗ്രികരം 
കോമളപവ്വകാലത്തണയും ജനസംഘം. 
ദണ്ണുഹാപത്തുചേത്ത കൈകേയീ കുബുദ്ധിതാ_ 
നിസ്സരിത്സലിലത്തിനടിയില്‍ക്കാണും പങ്കം. 
ഭവി കേതരത്വങ്ങളൊക്കെയും നശിപ്പിച്ച 
ഭരതചരിത്രമേ ജപവും യജ്ഞങ്ങളും. 


കലിമാലിന്യദഷ്ൃദര്‍ഗ്ഗണകഥനങ്ങടം 
ജലപങ്കവും കാകബകസംഘവുമത്രേ. 


ദൃതിക്കു നിവാസമായ്‌ ശോഭിപ വിമലയായ൦ 
ഭൂതുക്കളാറിങ്കലുമിക്കീത്തിതരംഗിണി. 


ഹേമന്തമത്രേ ഗാരീശങ്കരരമ്യോദ്വാഹം 
രാമഭദ്രാവതാരം സുഖദശിശിരമാം. 
ജാനകീസ്വയംവരവണ്ണനം വസന്തംതാന്‍ 
കാനനയാത്രാവൃത്തം ദുസ്സഹം വേനല്ലാലം. 


മാശ്ശുത്തിലിടയ്ക്കിടെസ്സറഹിച്ച സന്താപങ്ങ_ 
ളോക്കുകില്‍ കഠോരമാം വെയിലും കൊടുംകാററും 
സുരരാം ശാലികരംക്കു കല്യാണമേകാ൯ നിശ. 
ചരരായ്‌ നടത്തിയ സംഗരം വഷത്തുവാം. 
രാമരാജ്യത്തിന്‍ സുഖം നീതിയും പുകഴുയും 
ക്ഷേമദായകമായ സുന്ദരശരല്‍ക്കാലം. 
സതിമാരണിമണിസീതതന്‍ ഗുണഗാഥ 
നദിതന്‍ നിരുപമനിമ്മലപാഥസ്സത്രേ. 
അന്വഹമൊരേമട്ടിൽ ശോഭിക്കും ഭരതന്‍റെ 
പുണൃശീലമാണിതില്‍ ശീതളത്വവുമോത്താല്‍. 
നാലു സോദരന്മാര്‍തന്‍ മേളന,മാലോകന,_ 
മാലാപം, പരസ്സരപ്രണയപ്രകടനം, 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


14. 


തുളസീദാസരാമായണം 


ഹാരിയാം മന്ദഹാസം, സാഭ്രാത്രമിവയെല്ലാം 
വാരിപൂരത്തില്‍ത്തങ്ങും മാധുര്യസൌരഭ്യങ്ങഠം. 


എന്‍നമസ്താരങ്ങളമാത്തിയും വിനയവു_ 
മിന്നദിജലത്തിന്‍െറ നിമ്മലലഘുതയാം. 


ശ്രവണമാത്രത്താല്‍താനദ്‌ഭതജലമിതു 

നവമാം സുഖമേകു,മാശയാം ദാഹം മാററും. 
തെളിവായ”? രാമഭക്തി ഭാവന പോഷിപ്പിക്കും 
കലിതന്‍മാലിന്യവും ഗ്ലാനിയ്ും ദൂരത്താക്കും. 
പ്രപഞ്ചക്ലേശം നീക്കും; പാപങ്ങളെല്ലാം പോക്കും; 
പ്രസന്നമാക്കും ചിത്തം; നിസ്വതാരോഗം മാററും, 
കാമരോഷാഭിമാനമോഹങ്ങളകററിടും; 
ശ്രീമത്താം വിവേകവും ഭക്തിയും വദ്ധിപ്പിക്കും. 
ഇന്നദിസ്പാനം കൊണ്ടും സലിലപാനംകൊണ്ടു_ 
മൊന്നായിശ്ശുമിച്ചുപോം പാപവും സന്താപവും. 
ഇപ്പണ്യജലംകൊണ്ടു മാനസം കഴുകാത്തോര്‍ 
കെല്ലെഴും കലികാലബാധയാല്‍ ഭയാന്ധരാം. 
താദൃശമനുജന്മാരക്കരശ്മികരം കണ്ടു 
പാഥസ്സറെന്നോത്തു പായും ഹരിണകുലംപോലെ, 
ചിത്തവിഭൂമമാന്നു താപത്താല്‍ തനുവാകെ_ 
യത്ൃയന്തമവശമായ” പിന്തിരിഞ്ഞീടും നൂനം. 
ശുദ്ധമിസ്റ്റലിലത്തില്‍ തഞ്ചിടും ഗുണജാലം 
ബുദ്ധിക്കൊത്തറിഞ്ഞതില്‍ ചിത്തത്തെക്കുളിപ്പിച്ചും 
ശിരിജാപരമേശപാദപങ്കജമുള്ളാല്‍ 
സ്മരണംചെയ്തുകൊണ്ടും പാടുന്നേന്‍ കഥാമൃതം. 
രാമാംഘ്ലിസ്മതിയൊടേ തല്‍പ്രസാദവും നേടി 
മാമുനി ശ്രേഷ്ഠന്മാര്‍തന്‍ സംവാദമാദ്യം ചൊല്ലാം. 


ഭരദ്വാജയാജ്ഞവല്‌ ക്യസംവാദം 


ശ്രീപതിഭക്തന്മാരിലഗ്രിമന്‍ ഭരദ്വാജ_ 
താപസന്‍ പ്രയാഗത്തിലാശ്രമംകെട്ടിപ്പാത്തു. 


ശ്രീമെത്തും ശമദമകാരുണ്യഭണ്ഡാരമാ_ 
മാമുനിപരമാത്ഥജ്ഞാനത്തിന്‍വിളനിലം. 


മാഘമാസത്തില്‍ സൂര്യന്‍ മകരം*പുകുന്നേരം 
മാലോകരെല്പാമെത്തുമപ്പുണൃതീത്ഥത്തിങ്കല്‍ 


* മകരംരാശി 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ബാലകാണ്ഡം 75 


സുരദാനവമത്തൃയകിന്നരസമാജങ്ങഠം 
പരമാദരപൂവ്വം മുങ്ങിടും ത്രിവേണിയില്‍. 
അച്ചിക്കുമവരെല്ലാം മാധവപദപത്മ_ 
മക്ഷയവടസ്സശംകൊണ്ടു തൃഷ്ടരായപ്പടും. 
മുനിമാനസംപോലും കവരുമ്മാറുരമ്യ,- 

മനഘം, ഭരദ്വാജമുനിതന്‍ പണ്ണാശ്രമം. 
പുണൃതീത്ഥത്തില്‍ സ്മാനംചെയ്യവാനെത്തിച്ചേരും 
'വന്ദ്യരാമൃഷികളം മാമുനിപ്രവരരും, 
തിങ്ങുമുഠംപ്രിയത്തോടേ താപസാശ്രമംപൂകി_ 
ത്തങ്ങഠംതന്‍ സഭാവേദിയാക്കുമദ്ദിവ്യസ്ഥാനം. 
ഉഷസ്സില്‍ ക്കുളികഴിഞ്ഞുത്സാഹപൂവ്വം ഹരി_ 
വിഷയകഥാലാപംകൊണ്ടവര്‍ നേരംപോക്കും. 
ബ്രഹചച്ചയും ധമ്മവിധിയും തത്ത്വാത്ഥവും 
നിമ്മലവൈരാഗ്യവും ജ്ഞാനവും കേഴംക്കാം തത്ര. 


ഇങ്ങനെ മാഘസ്താനകമ്മങ്ങളെല്ലാം കഴി_ 
ഞ്ഞങ്ങവര്‍ താന്താങ്ങാംതന്നാശ്രമം പുകീടുന്നു. 
വത്സരം തോറുമേററമാനന്ദം വളത്തുന്ന | 
'സത്സമാജങ്ങളേവമുണ്ടാകും പ്രയാഗയില്‍. | 


ഒരിക്കല്‍ സ്ലാനംകഴിഞ്ഞെല്ലാരും മടങ്ങവേ 
-വരിഷ്ലമുനീന്ദ്രനാം യാജ്ഞവല്ല്യനെക്കൂപ്പി, 
തല്‍പാദം കഴുകിച്ചു പവിത്രപീഠം നല്ലി_ 
യപ്പൂണ്യചരിതനെക്കീത്തിച്ചു വിനീതനായ” 
ചോദിച്ചു ഭരദ്വാജമാമുനി: ““ഭഗവാനേ, 
“വേദജേഞാത്തമന്‍ ഭവാന്‍; ഉണ്ടൊരു സന്ദേഹം മേ. 
പറയാന്‍ സങ്കോചവും ഭീതിയുമില്ലാതില്ല; 
പറയാതിരുന്നാലോ പെരുത്ത തെററാസ്ത്കീരും . 


.ഗരുക്കന്മാരില്‍നിന്നു മാനസഭാവങ്ങളെ 


മറയ്തുന്നവന്നില്ല നിമ്മലജ്ഞാനാവാപ്പി; 
എന്നല്ലോ ബുധജനം ചൊല്ലുന്നു, പുരാണങ്ങ_ 


ളന്നതശ്രുതി കളമിതുതാ൯ ഘോഷിക്കുന്നു. 


ആകയാലെനിക്കുള്ളൊരജ്ഞാനം നിവേദിക്കാ_ 
മായതു ഭൂരികൃതമാക്കുവാ൯ കനിയണം. 


അമിതം രാമനാമമാഹാത്മ്യമെന്നോതുന്നു 
വിമലമുപനിഷദ ഗണവും പുരാണവും. 
ജ്ഞാനസദ'ഗുണരാശി ശങ്കര,നവിനാശി_ 


യാനന്ദപൂവ്വമിതു നിത്യവും ജപിക്കുന്നു. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


76 തുളസിദാസരാമായണം 


ശൂലിതന്‍ കാശീപുരംതന്നില്‍വെച്ചുയിര്‍വിട്ടാല്‍ 
നാലുജാതിയില്‍പ്പെട്ടോക്കൊക്കെയുമുണ്ടാം മുക്തി... 
ശ്രീരാമനാമത്തിന്‍റെറ മഹിമയത്രേ നിത്യം 
കാരുണ്യപുരസ്സുരമുപദേശിപ്പുതീശന്‍. 
ചോദിച്ചുകൊരംവൂ ഞാനിന്നങ്ങയോടാരീ രാമന്‍? 
ചേതസ്സിലേറുംവണ്ണഭമാതണം ദയാനിധേ! 
പാരിതിലുണ്ടല്ലോ ശ്രീകോസലനഗരിയില്‍ 
പേരെഴും ദശരഥനന്ദനനൊരു രാമന്‍; 
ഇഷ്ടപത്നിയായ്‌പിരിഞ്ഞധികം ക്രേശിച്ചവന്‍ 
രുഷ്യനായ്‌ ദശാസ്യനെയടരിലൊടുക്കിയോന്‍. 
നിത്യവും ജപിക്കുന്നതാരാമനാമംതാനോ 
കൃത്തിവാസസ്സാംദേവ,നഥവാ വേറൊന്നാണോ? 
ഹേ വിഭോ, സത്യവ്രതന്‍ സവ്വജ്ഞനവിടുന്നു 
സാവധാനമായ്‌ചിന്തിച്ചരുളിച്ചെയ്യേണമേ. 

4 എങ്ങനെ ചൊന്നാലെന്‍െറ വന്മോഹമകന്നുപോ_. 

E  മങ്ങനെ തിരുവടി വിസ്തരിച്ചോതീടണം. ”” 


ി അരുളി യാജ്ഞവല്ല്യന്‍ സസ്മിതം: മുനേ, ഭവാ_ 

ve ന്നറിയാം രഘുകലനായകപ്രഭാവങ്ങഠം. 

3 കരണത്രയത്താലും രാമഭക്തനാണങ്ങു, 
പരമജ്ഞാനിയാണെന്നുള്ളതുമറിയന്നേന്‍. 
അതിമുഡത്വം ഭാവിച്ചിങ്ങനെ ചോദിക്കുന്ന_ 

_ തറിയാനത്രേ ഗുപ്നരാമസദ*ഗുണജാലം. 

സാദരം ശ്രദ്ധിച്ചു നീ കേട്ടുകൊള്ളക വത്സ! 

മാധുരീഭരിതമാം രാമവ്വത്താന്തം ചൊല്ലാം. 

പെരിയമോഹമാകും മഹിഷന്നിശ്രീരാമ_ 

ചരിതം ഭയങ്കരകാളിയെന്നറിഞ്ഞാലും . 

സുജനചകോരങ്ങഠംക്കൊക്കെയിക്കഥാമൃതം 

രജനീകരകിരണാവലിയായിത്തീരും. 
മുന്നമിങ്ങനെയൊരു സംശയം ഗിരിജയ്തു 
ന്നവാറതു തീത്തുകൊടുത്തു മഹാദേവന്‍. 

eg യും ശിവനുമായുണ്ടായൊരസ്സുംവാഭം 

സമയഹേതുക്കളൊത്തിന്നു ഞാന്‍ കേര്പിച്ചിടാം.. 


മാ 
Ce 


ബാലകാണ്ഡം 


സതീചരിത്രം 
ഭഗവാന്‍ ശവ്വ൯ ത്രേതായുഗത്തി ലൊരുനാളി_ 
ലഗസ്ത്യമഹഷിതന്നന്തികം പൂകീടിനാന്‍. 


പാവനാശ്രമത്തിങ്കലെത്തിനാളാത്മേശനാം 
ദേവനോടൊത്തജ്ജഗജ്ജനനി ഭവാനിയം. 
കുംഭജന്മാവാം മുനി ലോകത്തിന്‍ പിതാക്കളെ_ 
ണുംപൂജിച്ചിരുത്തിനാന്‍ സല്‍ക്കാരപുരസ്സരം. 
വിസ്തരിച്ചുരചെയതൂ മാമുനി രാമാഖ്യാന_ 
മുത്സാഹപൂവ്വം കേട്ടു സുഖിച്ചു സദാശിവന്‍. 
ഹരിഭക്തിയെപ്പററിച്ചോദിച്ചു മുനി; പുര_ 
ഹരനങ്ങുപദേശംനല്ലിനാന്‍ സല്‍പാത്രത്തില്‍. 
രഘയപും ഗവഗുണം വണ്ണിച്ചും ശ്രവിച്ചുമ_ 
ബ്‌ഭഗവാന്‍ ചിലദിനമവിടെത്തന്നേ പാത്തു. 
പിന്നെയാ മുനിയോടു യാത്രയും ചൊല്ലിദ്ദക്ഷ_ 
കന്യയാം സതിയൊത്തു മടങ്ങീ മഹേശ്വരന്‍. 


ധരണീഭാരംതീപ്പാനക്കാലമവതരി- 
ച്ചിരുന്ന രഘുവംശംതന്നിലഞ്ജനവണ്ണന്‍. 


അവിനാശിയാം രാമന്‍ താതകല്വനമാനി_ 
ച്ചരണ്യപ്രദേശത്തു ചരിക്കയായിരുന്നു. 
മടങ്ങുംവഴി ക്കോത്താന്‍ ധൂജ്ജടി, “രാമന്‍തിരു_ 
വടിയെദൃശിക്കുവാനെന്തൊരു വഴിയുളള? 


അറിയാമെല്ലാവക്കും ഗുപ്പ്രൂപനായ്‌ ദേവ_ 
നവതാരത്തെപ്പൂണ്ടിട്ടുണ്ടെന്ന പരമാത്ഥം. 


ചെന്നു ഞാനവിടത്തെക്കാണുകില്‍ബം്‌ഭഗവാനാ_ 
ണെന്നുടന്‍ തിരിച്ചറിഞ്ഞീടുകയില്ലേ ലോകം?” 


അതിയായ” ക്ഷോഭിച്ചിതു ശങ്കരഹൃദന്തരം 
സതിയീ സരഹസ്യചിന്തനമറിഞ്ഞില്ല. 


രാമദശനവാഞ്ച നിറഞ്ഞു ഹൃദയത്തില്‍ 
വാമദേവനു കണ്‍കളല്‍ക്കണ്ാകലങ്ങളായ”. 


നരങ്കല്‍നിന്നല്പാതെ മരണം വരില്ലെന്നു 
വരിച്ചിട്ടണ്ട വരം രാവണന്‍ ലങ്കേശ്വരന്‍൯. 


വേധസ്സറിന്‍ വചസ്സതു സത്യമാക്കുവാ൯തന്നെ 
ചേതസാ കൊതിക്കുന്നു ഭഗവാന്‍ നാരായണന്‍. 


ഇന്നു ഞാനവിടത്തെക്കാണുവാന്‍ പോകായ്ക്കിലോ 
പിന്നീടു ദുഃഖി ക്കേണ്ടതായ്‌വരും നിസ്സംശയം. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


73 


തുളസീദാസരാമായണം 


ഈവിധം വിഷണ്ണനായ്‌പ്പലതും ചിന്തിക്കിലും 
ദേവനെഭൃശിക്കുവാന്‍ കണ്ടതില്ലൊരു മാഗ്ലം. 


ഈശനിച്ചിന്താഭാരം വഹിക്കെദ്ദശകണ്,_ 
നാശരന്‍ മാരീചനെക്കാഞ്ചനമൃഗമാക്കി 
ചതിയാല്‍ ഭൂമിപ്പിച്ച പണ്ണശാലയില്‍നിന്നു 
സതിയാം ടെ കൊണ്ടോടിടി നാന്‍. 
ശ്രീരാമപ്രഭാവമമ്മുഡനാം നിശാചരന്‍ 
നേരായി ഗ്രഹിച്ചതില്ലെന്നതേ ചൊല്ലാനുള്ള. 
മാനിനെക്കൊലചെയ്ത ലക്ഷുണന്‍തന്നോടൊത്തു 
മാനവേശ്വരന്‍ രാമനാശ്രമം പൂകുംനേരം 
അംഗനാമണിയായ സീതയെക്കാണായ്ക്കുയാല്‍ 
കണ്‍കളില്‍ ജലംനിറഞ്ഞത്യന്തമവശനായ?. 
പ്രാകൃതമനുജനെപ്പോലഹോ! വിരഹത്താല്‍ 
വ്യാകുലഹൃദയനായ?* പ്രിയയെത്തേടിത്തേടി 
അലഞ്ഞു തിരിഞ്ഞിതു സോദരയുക്തന്‍ നാഥ 
നടവീതലംതോറും സങ്കടം സഹിയാതെ. 
ആക്കില്ല വിയോഗവും യോഗവുമൊരുനാള_ 
മാക്കൃപാനിധി കാട്ടീ വിരഹവ്യഥയേവം. 


ജാനകീനാഥാഖ്യാനമത്യന്തം വിചിത്രമാം 
ജ്ഞാനവാരിധികരംക്കേ ഗ്രഹിപ്പാന്‍ കഴിഞ്ഞിട്ടു. 
മന്ദബുദ്ധികരം മോഹവശഗരിവക്കാക്കും 
നന്നായിദ്ധരിക്കുവാനാവുകില്ലതു നൂനം. 


ഈയൊരു സമയത്താണെത്തിയതുമാനാഥന്‍ 
തോയജേക്ഷണനായ രാമനെദ്ദശിക്കുവാന്‍൯. 
കണ്ടവാറത്യാനന്ദമഗ്നനായ്ക്കിര്‍ന്നൂ; കണ്ണ 
രണ്ടുമദ്ദിവ്യകാന്തിപൂരത്തില്‍ക്കളിയാടി. 


എങ്കിലുമവസരം നന്നല്ലെന്നറികയാല്‍ 
ശങ്കരന്‍ സമീപത്തു ചെല്ലവാന്‍ കൂട്ടാക്കാതെ, 
Se y 

_ “സച്ചിദാനന്ദ, ജഗല്‍പാവന, ജയിക്കെ്നു . 


2 


ബാലകാണ്ഡം 


ശങ്കരന്‍ ജഗദീശന്‍ ഭവനവന്ദ്യന്‍ സുര_ 
സംഘവും മുനിമാരും നരരും വണങ്ങുന്നോന്‍. 
ആ മഹാദേവന്‍പോലും സച്ചിദാനന്ദന്‍ മോക്ഷ_ 
ധാമമെന്നോതിബ്‌ഭൂപപുത്രനെ പ്രണമിപ്പു. 
ഉല്ലപസദ്രൃപം കണ്ടു സന്തുഷ്ടനായി ദേവ_ 
നുള്ളിലെ പ്രേമഭാവമടക്കാന്‍ കഴിയാതെ. 
അജനായ്‌ വിരജസ്സ്ായ"ക്കേവലം നിരീഹനാ_ 
യഖിലവ്യാപിയായിബഭേദവജ്ജിതനായി 
അരിയവേദങ്ങറംക്കുമപ്രാപ്യനായി മിന്നും 
പരമാത്മാവു മത്ത്യരൂപമാന്നിരിക്കയോ? 
സുരര്‍തന്‍൯ ഹിതത്തിന്നു നരനായ്‌പ്പിറന്നൊരീ 
ഹരി, സവ്വജ്ഞനത്രേ പുരവൈരിയെപ്പോലെ. 
വിജ്ഞര്‍തന്‍ ശിരോരത്നം ദൈത്യാരിലക്ഷ്യീനാഥ_. 
നജ്ഞനെക്കണക്കൊരു നാരിയെത്തിരയുന്നു! 
ശവ്വഭാഷിതം തെല്ലും മിഥ്യയായ" വരികില്ല 
സവ്വജ്ഞനല്ലേ ദേവ,നറിയാമെല്ലാവക്കും. 
ഉള്ളിലുണ്ടപാരമാം സന്ദേഹമതു തീപ്പാ_ 
നൂള്ളൊരു വഴിയൊന്നും കാണുവാനാകുന്നീല. 


ശങ്കയിങ്ങനെയുണ്ടായെങ്കിലും മാനംപുണ്ടാഠം; 
ശങ്കരനന്തര്യാമിയറിഞ്ഞിതെന്നാലെല്ലാം. 


അരുളിച്ചെയ്യാന്‍ ദേവന്‍: *““കേഠാക്കുക ദയിതേ, നീ. 
യബലാസ്വഭാവമാണിത്തരം വിചികിത്സ. 
നിന്നുള്ളിലൊരിക്കലുമീവിധം പെരിയൊരു 
സന്ദേഹമവശേഷിച്ചീടവാന്‍ പാടില്ലല്ലോ. 
ആരുടെ കഥ പാടീ കുംഭസംഭവമുനി ,_ 
യാരിലെബ'ഭക്തിഭാവം കേരംപ്പിച്ചു മുനിയെ ഞാന്‍ 
ആരെയാണനുദിനം സേവിപ്പതൃഷീന്ദ്രന്മാ_ 
രാ രഘുപതിയെനിക്കിഷ്ടുദൈവതമത്രേ. 
സിദ്ധരും മുനിമാരും നിമ്മലഹൃദയത്താല്‍ 
നിതൃവുമുപാസിപ്പതേതൊരു പുരുഷനെ; 
“നേതി നേതി 'യെന്നേവം ശ്രുതികഠം കീത്തിപ്പതും 
വേദവും പുരാണവും പുകഷ്ന്നതുമാരെ; 
സവ്വവ്യാപകബ്രഹ്മം സകലഭവനേശ_ 
നവ്യയന്‍ മായാമയനാ രാമ൯തിരുവടി 
തന്‍ ഭക്തക്കഭീഷ്ടങ്ങളരുളാനയോദ്ധ്യയില്‍ 
സംഭവിച്ചിതു രഘുവംശമാമണിയായി. ”” 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


79 


1) 


തുളസീദാസരാമായണം 


പരമേശ്വരനേവമാവത്തിച്ചുരയ്ക്കി ലും 
ശരിയായ” ഗ്രഹിച്ചീല രാമമാഹാത്മ്യം ദേവി. 
ഭഗവന്മായാബലമാണതെന്നറിഞ്ഞി 
ഭസിതവിഭൂഷണന്‍ പുഞ്ചിരിതൂകി ച്ചൊന്നാ൯: 


““നീന്നുള്ളില്‍പ്പെരുതായ സംശയമുണ്ടെന്നാകില്‍ 
ചെന്നിനിപ്പരീക്ഷിച്ചുപോരിക വൈകീടാതെ. 
ഇരിക്കാം ഞാനീ വടവ്വക്ഷത്തിന്‍ചുവട്ടില്‍, നീ 
തിരിച്ചു വന്നെത്തുന്നതെപ്പൊഴാണതുവരെ. 
കനത്ത വിഭ്രാന്തിയും മോഹവുമകലുവാന്‍ 
നിനച്ചു വിവേകത്തോടുദ്യമിക്കുക ഭദ്രേ!” 


ഭര്‍ത്തുകല്ന കേട്ടു യാത്രയായ” സതി,യെന്നാല്‍ 
കത്തവ്യമെന്താണെന്ന ചിന്തയാല്‍ കുഴങ്ങിനാഠം. 
അക്ഷണം ശിവനുള്ളിലിങ്ങനെ നിരൂപിച്ചാ൯: 
“ദക്ഷനന്ദിനിക്കില്ല മംശലമിതുകൊണ്ടും. 
എത്ര ഞാന്‍ പറഞ്ഞിട്ടും സംശയം തീരുന്നീല 
ശത്രുവായ്‌വന്നാല്‍ വിധി നന്മയെങ്ങനെയുണ്ടാം? 
വരുമൊക്കെയും രാമനിശ്വയം കണക്കോത്താല്‍ 
വെറുതേ നീട്ടിക്കൊണ്ടുപോവതെന്തിനു തക്കം?" 


എന്നോത്തു ഹരിനാമം ജപിച്ചുവാക്കെ,ദക്ഷ_ 
കന്യക സുഖദനാം രാമനെക്കാണാന്‍ പോയീ. 
പലതും വിചാരിച്ചശേഷമപ്പതിവ്രത 
കുലമാനിനിയായ സീതതന്‍ വടിവാന്നാരം. 
സാവധാനമായ്‌ പദം വെച്ചുവെച്ചവഠം പിന്നെ_ 
ദ്േവദേവേശന്‍ വരും വഴിയിലെത്തിച്ചേന്നാഠം. 


ജാനകീരൂപം പൂണ്ട സതിയെദ്ൃശിക്കവേ 
മാനസദഭ്രമമാന്ന ലക്ഷണൻ ചകിതനായ. 


ഉരിയാടിയില്ലൊന്നും ധീരഗംഭീരന്‍, നന്നാ_ 


Ee  യറിയുന്നവനല്ലോ രാമമാഹാത്മ്യം വത്സന്‍. 
ിത്തസ്ഥിതന്‍ സവ്വവും കാണ്മോന്‍ രാമന്‍ 


ടയ 


൭ ത രിതി ദേവന്‍. 


ES he 
0 


La aS 


ബാലകാണ്ഡം 


തന്മായാബല മോത്തു പുഞ്ചിരിതുകിക്കൊണ്ടു 
ചിന്മയന്‍ കരംകൂപ്പിയാനതശിരസ്തനായ?* 


താതനാമവും തന്‍െറ നാമവുമറിയി 


ചാതുര്യപുവ്വം മുദുവാണിയിലരുഠംചെയ്താന്‍: 


* “ ഭഗവാന്‍ വൃഷകേതുവെങ്ങു പോയ്‌ വരാനനേ, 
ഭവതി തനിച്ചേവം ചുററുന്നതെന്തേ കാട്ടില്‍?” 


മുദവും ഗഭീരവുമാകുമിമ്മൊഴി കേട്ടു 


ഹൃദയവൃഥയോടും സങ്കോചഭാരത്തോട്ടം 


ഭീതിയാല്‍ തുടിക്കുന്ന നെഞ്ചൊട്ടം മടങ്ങിനാഠം 
ഭൂതേശസമീപത്തേക്കക്ഷണം ദക്ഷാത്മജ. 


“മാനിച്ചതില്ലല്ലോ ഞാന്‍ ശങ്കരവാക്യം തെല്ലും 
മാമകമാഡ്യ്യം രാമസമക്ഷം വെളിവാക്കി. 


എന്തു ഞാനിനിച്ചെന്നു പറയും പതിയോടായ?” 
വെന്തുനീറുകയായീ സതിതന്നകമാകെ. 


അറിഞ്ഞു സതിയുടെ സന്താചഭാരം രാമ_ 
നൊരുങ്ങീ സ്വപ്രഭാവമല്പമൊന്നറിയിപ്പാന്‍. 
പതിതന്‍ സമീചത്തേക്കെത്തിടം സതി കണ്ടാരം 
കുതുകംവളത്തുന്ന കാഴ്ചയൊന്നതുനേരം. 

സീതയും സമിത്രിയുമൊന്നിച്ചു രഘൂത്തമന്‍ 
പാതയില്‍പ്പുരോഭാഗത്തങ്ങനെ നിന്നീടന്നു. 
പിന്നോട്ടു നോക്കുന്നേരം കാങ്കയായവിടെയും 
സുന്ദരവേഷത്തോടേ മൂന്നുപേരെയും സതി. 
നോക്കിയോരിടത്തെല്ലാം കാണുകയായീ പിന്നെ... 
ശാഘ്യതാപസസിദ്ധസേവിത൯ ശ്രീരാമനെ. 
ഒട്ടേറെശ്ശിവബ്രഹ്മവിഷ്ണരൂപരെക്കണ്ടാഠം 
തട്ടിച്ചുനോക്കുന്നേരം മാഹാത്മ്യമേറും മട്ടില്‍. 


നാനാവേഷങ്ങാം പൂണ്ടു സമസ്തുദേവന്മാരും 
മാനവനാഥന്‍തനണെറ ചരണം വന്ദിക്കുന്നു. 


പ്രാണേശവേഷത്തിന്നു യോജിച്ച വേഷത്തോടേ 
വാണി, യിന്ദിര, സതിയിവരും കാണപ്പെട്ട. 
എങ്ങെങ്ങു രഘുപതിരൂപമീക്ഷിച്ചു സതി_ 
യങ്ങങ്ങു സഭാര്യരായ്‌സ്തരരും സ്ഥിതിചെയ്‌വൂ. 
ഭവനതലത്തിലെ ഭിന്നഭിന്നമായുള്ള 
വിവിധചരാചരവ്വന്ദവും കാണാറായീ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri, Initiative 


81 


82 തുളസീദാസരാമായണം 


സ്വാമിയെപ്പജിക്കുന്നു പല വേഷത്തില്‍ ദ്ദേേവര്‍. 
രാമന്‍െറ രൂപം മാത്രമൊന്നുതാനെല്ലാടത്തും. 
കുങ്കളില്‍പ്പെട്ടു പല ജാനകീരാമന്മാരു_ 
മെങ്കിലും വേഷത്തിന്നു മാററമില്ലെല്ലാം തുല്യം. 
ശ്രീരാമനതുതന്നേ സീതയുമതുതന്നേ 
വേറൊരുമട്ടിലല്ല ലക്ഷ്യണനതുതന്നേ. 
ഇക്കാഴ്ചയെല്ലാം കണ്ടു ഭീതയായ്‌ത്തീര്‍ന്തൂ സതി_ 
യുരംക്കളം കലശലായ? തുടിച്ചു പലവട്ടം. 
സ്തംഭിച്ചു തനുവാകെക്കണ്ണകളടഞ്ഞുപോയ” 
സംഭ്രാനത്തിവശഗയായിരുന്നൂ വഴിമദ്ധ്യേ. 

കണ്ണുകഠം വീണ്ടും തൂറന്നദ്ദേവി നോക്കുന്നേരം 
കണ്ടതില്ലഹോ! മുമ്പു കണ്ടതിലൊന്നുംതന്നെ. 
രാമപാദാബ്‌ജം പിന്നെ വന്ദിച്ചു നടകൊണ്ടാഠം 
ശ്രീമഹാദേവന്‍ വാഴം പാദപമൂലം നോക്കി. 


അരികില്‍ സതിയെത്തി നില്ലവേ ഹാസംതൂകി_. 
പ്ൂരനാശനന്‍ മന്ദം കുശലപ്രശ്ഗത്തോടേ 
ചോദിച്ചാ൯: “ “പരീക്ഷണമെങ്ങനെയായീ ഭദ്രേ, 
കരതുകം തോന്നുന്നുണ്ടു കേരംക്കുവാന്‍ സത്യം ചൊല്ലൂ." 


രാമമാഹാത്മ്യം സ്മരിച്ച തിയായ"ഭയം പൂണ്ട_ 
ബ്‌ഭാമിനി സത്യം മറച്ചീവിധം ചൊല്ലീടിനാരം: 
“ദേവ, ഞാന്‍ പരീക്ഷിച്ചില്ലൊന്നു,മങ്ങയെപ്പോലെ. 
പാവനപ്രണാമങ്ങളപ്പിക്കമാത്രം ചെയ്യേന്‍. 
നിന്തിരുവടി ചൊന്നതസത്യമല്ലെന്നെന്‍െ൨. 
യന്തരംഗത്തില്‍ത്തോന്നിയെന്നതേ ചൊല്ലാനുള്ള." 


ി മാനിനീവാക്യം കേട്ട സന്ദേഹവശഗനായ 
 ധ്യാനത്താല്‍ സകലവുമറിഞ്ഞു സദാശിവന്‍. 

ടി ഇരമട്ടില്‍ ഛലോക്തിക്കു സതിയെ പ്രേരിപ്പിച്ച, 
ാമമായയ്യെദ്ദേവന്‍ ശിരസാ നമിക്കയായ?. 

) നോരഥം ബലവത്തര,മതു 

ര ല്ലെന്നോക്കയുംചെയ?തു രുദ്രന്‍. 
പൂണ്ടു സതിയെന്നറികയാല്‍ 
ാദവും വദ ശിവഹൃത്തില്‍. 


പലത്തീടു 
പും സംഭവിക്കും 


* 


ബാലകാണ്ഡം 83 


പരമപ്രേമംമുലമെങ്ങനെയുപേക്ഷിക്കും? 
പെരിയ പാപമാകുമിനിയും സ്നേഹിക്കുകില്‍. 


ഇക്കണക്കോമ്മിക്കിലും ചൊല്ലിയില്ലൊന്നും ദേവ_ 
നുരംക്കളം സന്താപത്തിലാമഗ്നമായിപ്പോയി. 
൨ 


രഘുപുംഗവപാദം സ്മരിച്ചു നമസ്തരി_ 
ച്ചഹിഭൂഷണനേവം ശപഥംചെയ്‌തൂ ഹൃത്താല്‍: 
'ഇനിയിശ്ശൂരീരത്തോടിരിക്കുംകാലത്തോള_ 
മിവളെ സ്പൃശിക്കുകയില്പ ഞാനതു നൂനം.” 

എന്നേവമുറപ്പിച്ചു രാഘവസ്തമ്തിയോടേ 
തന്‍നിലയത്തിലേക്കു മടങ്ങി മഹാദേവന്‍. 


തമ്പുരാന്‍ തിരിച്ചെഴുന്നള്ളന്നനേരത്തേവ_ 
മംബരവാണിയൊന്നു കേഴംക്കായി മനോഹരം: 


““വെല്ലുക മഹേശ്വര! താവകദ്ദഡഭക്തി_ 
ക്കില്ലൊരന്തരം തെല്ലമായതു സവ്വോത്തമം. 
അവിടുന്നല്ലാതാരിപ്രതിജ്ഞചെയ്യാന്‍ ശക്ത, 
നവിടുന്നത്രേ രാമഭക്തര്‍തന്‍ ശിരോരത്തം. ”” 


അംബരവാണി കേഠംക്കെസ്സുങ്കോചപുരസ്റസരം 
ത്രയംബകന്‍ത ന്നോടേവമാരാഞ്ഞു സതിയപ്പോടം: 


““കരുണാമൂത്തേ, നാഥ, സത്യധാമമേ, ദേവ, 
ശരണാഗതപരിരക്ഷക, ദയാരാശേ, 
ഉദിക്കുന്നുണ്ടെന്നുള്ളിലാഗ്രഹമറിയയുവാന്‍ 
പ്രതിജ്ഞയെന്താണങ്ങു ചെയ്തതെന്നരുളണം. ”” 


പുരുകരതുകത്തോടേ ചോദിച്ചാരം പലേവിധ_ 
മുരിയാടിയില്ലൊന്നുമീശ്വരന്‍ ത്രിപുരാരി. 


അനുമാനിച്ചു സതി: “സവ്വജ്ഞനത്രേ ന0൧_ 

നവിടുന്നറിഞ്ഞുപോയ്‌ സംഭവിച്ചതു സവ്വം. 
വഞ്ചിപ്പാനൊരുങ്ങി ഞാന്‍ ദേവനെ; സ്വഭാവേന. 
വന്‍ചപലതയാളും മൂഡകഠം മഹിളമാര്‍. 

വെള്ളവും പാലും ചേത്തു പാലായി വില്ലപ്പെടാ- 
റുള്ളപോല്‍ ഭാര്യാഭര്‍ത്തൃപ്രീതിയും പുലരുന്നു; 
എങ്കിലും കപടതയാകിന പുളിവെള്ളം 
ത൯കണം കലന്നാലോ രണ്ടായിപ്പിരിഞ്ഞുപോം. 


തന്നവി വേകമോക്കെസ്സെതിതന്‍ ഹൃദയത്തില്‍ 
റു ം ന 
വണ്ണിപ്പാനരുതാത്ത സന്താപമുണ്ടായ വന്നു. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative | Es 


84 തുളസീദാസരാമായണം 


““പ്രകൃതിഗഭീരനാം സ്വാമിയെന്നപരാധം 
പ്രകടീകരിച്ചൊന്നും പറയുന്നീലെന്നാലും, 
വെടിഞ്ഞിതെന്നെദ്ദേവനെന്നിതാ മുഖഭാവം 
സ്റ്ൂടമായ”ക്കാട്ടീടുന്നു” '__ദുഃഖിതയായീ സാധ്വി. 


കുററമോത്തൊന്നും മിണ്ടാനാകാതെ നിന്നൂ, ചിത്തച. 
മത്യന്തം തപിക്കുന്നൊരഗ്നികണ്ഡത്തെപ്പോലായ? 
സുമുഖിക്കുളവായ സങ്കടം കണ്ടിട്ടീശന്‍ 
“സുഖഹേതുകമായ സല്‍കഥയരുളിനാന്‍ 
പലമട്ടിതിഹാസം വണ്ണിച്ചു വെള്ളിക്കുന്നാം 
നിലയം പൂകീടിനാന്‍ വിശ്വനായകന്‍ പിന്നെ. 
കരളാല്‍ സ്വപ്രതിജ്ഞയോത്തുടന്‍ പേരാല്‍ച്ചോട്ടില്‍ 
കമലാസനസ്ഥനായ്‌ വാണിതമ്മഹേശ്വരന്‍, 
സഹജസ്വരൂപത്തെക്കൈക്കൊണ്ടു മുഴുകിനാന്‍. 
മഹത്തുമഖണ്ഡവുമാകിയ സമാധിയില്‍. 


പെരുതാം ശോകംപൂണ്ടു സതിയക്കൈലാസത്തില്‍ 
മരുവീ, നാളോരോന്നും യൃഗമായ്‌ത്തോന്നുംമട്ടില്‍. 
അവരംതന്‍ ഹൃദയത്തില്‍ താങ്ങുവാനരുതാതെ 
ദിവസംതോറും ദുഃഖം പുതരതായുണ്ടായം വന്നു. 
ചിന്തിക്കയായീ തന്വി: “യെന്നു ഞാന്‍ പെരുതാമി_ 
ജൂന്താപസമുദ്രത്തി൯ മറുതീരത്തിലെത്തും? 
തമ്പുരാന്‍ രഘുനാഥന്നേററി ഞാനവമാന,_ 
'മെന്‍പതിയുടെ വാക്യം മീഥ്യയെന്നോത്തം പോയി! 
ആയതിന്‍ഫലമെനിക്കേകിനാന്‍ ചതുര്‍മ്മുഖ൯ 
ഞായമായഹിക്കുന്ന ശിക്ഷയാണിതു നൂനം. 

'ഹേ വിധേ, മമ പതി ശങ്കരന്‍തന്നെക്കൂടാ_ 
തീവിധം ജീവിക്കും ഞാനെന്നങ്ങു ചിന്തിക്കൊല്ലലേ. 
വണ്ണിപ്പാനശക്യമെന്‍ ഹൃദയവ്യഥയിപ്പോരം 
യന്യമാം രാമസ്ടൃതിമാത്രമാണവലംബം. 
ദീനവത്സലനെന്നും ശോകനാശനനെന്നും, 
മാനവനാഥന്‍തന്നെ ശ്രുതികരം വാഷ്ത്രീട്ടന്നു. 

നരുന്നു കരംകൂപ്പിയിന്നു ഞാ,നീയെന്‍ ദേഹം 

0 ണ്യമൂ ത്ത, ശീഘ്രം നശിപ്പംന്‍ കനിയണം. 
രണത്രയത്താലും ശങ്കരപാദങ്ങളില്‍ 

ര ഭക്തിയുണ്ടെനിക്കെന്നാകിലോ 


ബാലകാണ്ഡം 85 


ദക്ഷനന്ദിനിയേവം ദാരുണദുഃഖംമൂലം 
ദശ്ധമാനസയായിക്കുഴങ്ങിയെന്നേവേണ്ടു. 
എണ്‍പത്തിയേഴായിരമാണ്ടത്തെസ്സമാധിക്കു 
പി൯പുണന്നിതു ദേവ,നവിനാശിയാം ശവ്വന്‍.. 
ജപിച്ചുതുടങ്ങിനാന്‍ ശ്രീരാമനാമം ഹരന്‍ 
ജഗത്സ്വാമിതന്‍ കാല്യല്‍പ്പതിച്ചു സതി പിന്നെ. 
അന്‍പെഴുമഖി ലേശനുടനേ പീഠം നല്ലി_ 
ത്തന്‍പുരോഭാഗത്തിരുത്തീടിനാന്‍ ദയിതയെ. 
കണ്ണുപീയൂഷമായ ഭഗവദാഖ്യാനങ്ങഠം 
വണ്ണിച്ചുതുടങ്ങിനാന്‍ പിന്നെയക്കു,പാരാശി. 


അക്കാലം വിധാതാവു ദക്ഷനെ പ്രജാപതി_ 
മുഖ്യനായവരോധിച്ചിരുന്നൂ യഥോചിതം 
മഹത്താമധികാരം കൈക്കലായ? ചമഞ്ഞപ്പോ_ 
ളഹന്തയ്ക്കിരിപ്പിടം ദക്ഷഹൃത്തെന്നായഃവന്നു. 
മതിക്കു മോഹംചേക്കും പ്രഭൂത്വം നിമിത്തമായ? 
മദിക്കാത്തൊരു മത്ത്യന്‍ ജനിച്ചിട്ടുണ്ടോ പാരില്‍? 
വന്ദ്യരാമൂഷിമാരെ വരുത്തി ബ്രഹ്മാത്മജ_ 
നന്നൊരു യാഗകമ്മം നടത്താനാരംഭിച്ചു. 
പരിപാവനമായ യജ്ഞാംശം ഭജിക്കുന്ന 
സുരരും നിമന്ത്രണമാദരിച്ചെത്തീടിനാര്‍. 
കിന്നരനാഗസിദ്ധഗന്ധവ്വാദികളെല്ലാം __ 
വന്ദ്യരാം ത്രിമൂത്തികളൊഴിച്ചു്‌--സഭാര്യരായ* 
തങ്ങഠംതന്നലംകൃതവാഹനങ്ങളിലേറി_ 
പ്പണ്യയാഗത്തില്‍പ്പങ്കചേരുവാന്‍ പുറപ്പെട്ടു. 
പലമട്ടാകാശത്തില്‍ സുന്ദരവിമാനങ്ങഠം 
വിലസിപ്പുാറുന്നതു കാങ്കയായ്‌ സതിയപ്പോടം. 
ധ്യാനമഗ്നമാം മുന്നിചിത്തവുമിളക്കുന്ന 
ഗാനങ്ങരം പൊഴിക്കുന്നു സുരസുന്ദരീവ്വന്ദം. 
ഏതൊരാഘോഷത്തിന്നു പോകയാണിവരെന്നു 
ജാതകരതുകം സതി ചോദിക്കെസ്സദാശിവന്‍ 
അരുളിച്ചെയ്തീടിനാ൯: ““ദക്ഷന്‍െറ യാഗം കാണ്മാന്‍ 


യ 3 


കരുതിഗ്ഗമി ക്കയാണെല്ലാരുമങ്ങോട്ടേക്കായ . 


തന്‍പിതാവൊരു യജ്ഞം നടത്തുംകഥ കേട്ടു 
സമ്ത്രീതയായിട്ടേവം ചിന്തിച്ചു മനസ്വിനി: 
“കനിഞ്ഞു മഹാദേവനിജ്ജനത്തിനു പോകാ 
നനുജ്ഞതന്നാല്‍ പാക്കാമൊട്ടനാളവിടത്തില്‍.” 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


86 തുളസീദാസരാമായണം 


പതിയാല്‍ പരിതൃക്തയായ തന്‍ പിഴയോക്കെ_ 
പ്പറയാ൯ കഴിഞ്ഞീല ദേവനോടവഠംക്കൊന്നും . 
ഒടുവില്‍ബഃഭയത്തോടും സങ്കോചഭാരത്തോട്ടം 
മടവാര്‍മണി മുശ്ധവാണിയിലുണത്തിച്ചാരം: 


““അച്ഛുന്‍െറ കൊട്ടാരത്തില്‍ക്കേമമായ” നടക്കുന്നു_ 
ണ്ടധ്വരമഹോത്സവമെന്‍ പ്രഭോ, ദയാനിധേ! 
അവിടുന്നനുവാദം നല്ലിയാലങ്ങോട്ടെത്തി_ 
ശ്ലീവദായകമതു കാണുവാന്‍ കൊതിപ്പൂ ഞാന്‍.” 


ശങ്കരനുരചെയ്താന്‍: “ “ശരി, നിന്മനോഗത_ 
മെങ്കിലും ക്ഷണിക്കാതെ ചെല്ലന്നതനുചിതം. 
ത൯പ്രിയാത്മജമാരെ ക്ഷണിച്ചിട്ടണ്ടു ദക്ഷ_ 
നെന്‍പേരില്‍ വൈരംമൂലം വിളിച്ചിട്ടില്ലാ നിന്നെ. 
ബ്രഹ്മസംസത്തില്‍ പണ്ടു പററിയ മാനക്കേടാല്‍ 
നമ്മെയിന്നവമാനിച്ചീടുകയാണര്‍മട്ടില്‍. 
വിളിക്കാതങ്ങോട്ട നീ ചെല്ലകില്‍ബഭവാനി, നിന്‍ 
നിലയ്ക്കും സ്നേഹത്തിനും ലജ്ജഗ്ണും വിരുദ്ധമാം. 
തന്നുടെ മിത്രം, സ്വാമി, ജനകന്‍, ഗുരുദേവ_ 
നെന്നിവരുടെ വീട്ടില്‍ച്ചെന്നിടാം ക്ഷണിക്കാതെ. 
ഇല്ല സംശയമെന്നാല്‍ ശത്രുത്വമുള്ളേടത്തു 
ചെല്ലുക നന്മയ്തായിത്തീരുകി ല്ലൊരുനാളം. ”” 
ഇങ്ങനെ പലമട്ടില്‍ ബ്ലോധനം നല്ലീ ശവ്വ;_ 
നെങ്കിലും ഫലിച്ചീല ഭവിതവ്യൃതമൂലം. 
ദേവനോതിനാന്‍ വീണ്ടും: ' വിളിക്കാതങ്ങോട്ട നീ 
പോവുകിലതു ചെററും യോഗ്യമല്ലെന്നെന്മതം. ”” 


വളരെപ്പുറഞ്ഞിട്ടം സമ്മതമാകുന്നീല 
നളിനേക്ഷണയ്ലെന്നു കാഞ്ചയാല്‍ ത്രീപുരാരി 
തന്ദുഖ്യഗണങ്ങളോടൊന്നിച്ചു പുറപ്പെടാന്‍ 

_ സമ്മതം നല്ലിക്കൊണ്ടാന്‍ വൈമുഖ്യഭാരത്തോടേ. 


താതഗേഹത്തില്‍സ്സുതി ചെന്നെത്തിനില്ലന്നേര_ 
തില്പാരും ദക്ഷനെപ്പേടിക്കയാല്‍. 


ബാലകാണ്ഡം 


യാഗശാലയില്‍ ചെന്നു നോക്കിനാരം, ശിവനുള്ള 
ഭാഗമങ്ങൊരിടത്തും കാണുവാന്‍ കഴിഞ്ഞില്ല. 
തന്നോടു ദേവന്‍ ചൊന്നതൊക്കെയുമോത്താളവഠം 
നിന്ദിച്ചു പതിയെയെന്നറിഞ്ഞു ദുഃഖാത്തയായ?. 
അന്നേരമുണ്ടായ്‌വന്ന ദുഃഖം പോലൊരു ദുഃഖം 
തന്വിതന്‍ ഹൃദയത്തെബ്ബാധിച്ചതില്ലാ മുന്നം. 
ഹൃദയം മഥിക്കുന്ന കഠിനസന്താപങ്ങ_ 
ഉദയം ചെയ്യുന്നുണ്ടു പാരിതില്‍പ്പലവിധം; 
എങ്കിലും സ്വകീയരില്‍നിന്നുണ്ടാമവമാനം 
സങ്കടമസഹ്യമെന്നാക്കുകയല്ലീ ചെയ്‌വൂ. 
പലതും പറഞ്ഞമ്മ സാന്ത്വനംചെയ്യെന്നാലും 
ലലനാമണിക്കുള്ളില്‍ ക്രോധാഗ്നി കത്തിക്കാളി. 
ദേവനിന്ദനം തെല്ലും സഹിക്കാനാവാ,തവ_ 
ളേവരും നടുങ്ങുമാറരുളീ കോപാന്ധയായ: 


* “സഭ്യരാം മുനിമാരേ, കേഠാക്കുവിന്‍, ചൊല്ലുന്നു ഞാന്‍ 
മുപ്പുരാന്തകന്‍തന്നെ സ്വയമേ നിന്ദിച്ചോക്കും 
നിന്ദനം ശ്രവിച്ചോക്കുമിന്നതിന്‍ ഫലം കിട്ട. 
മെന്നല്പ, പശ്ചാത്താപമുണ്ടാമെന്‍ ജനകനും. 
സജ്ജനാഗ്രിമരേയും ശങ്കരാച്യുതരേയും 
ലജ്ജവിട്ടപവദിച്ചീടന്ന രസനയെ 
പിഴുതുകളയണം കേദാക്കുന്നനിമിഷത്തില്‍ 
കഴിവില്ലതിനെങ്കില്‍പ്പൊത്തണം ചെവിരണ്ടും; 
അല്ലെന്നാലവിടെനിന്നോടിപ്പോവുകയാണു 
നല്ലതെന്നറിയണം കലുഷം തീണ്ടീടാതെ. 
ഭഗവാന്‍ പുരവൈരി സവ്വക്കും ഹിതകാരി 
ജഗദാത്മാവും സവ്വലോകതാതനുമത്രേ. 
മന്ദബുദ്ധിയാം മമ ജനക,നവിടത്തെ 
നിന്ദിപ്പു; ദക്ഷവീര്യസംഭവയാണല്ലോ ഞാന്‍. 


ആകയാല്‍ വൃഷകേതു, ചന്ദ്രമാലിയെയോത്തെ൯ 
ദേഹമിന്നുപേക്ഷിച്ചുകൊടംകയാണതിവേഗം.”' 


ഇത്രയും ചൊല്ലിത്തീന്നു യാഗവഹ്നിയില്‍ സതി 
സത്വരം ഭഹിപ്പിച്ചാഠം തന്നുടലതുനേരം. 
ബദ്ധസംഭൂമം നോക്കിനിന്നിടും സംഘത്തില്‍നി_ 
ന്നദ്ധവരശാലഷ്ക്കുള്ളിലുണ്ടായി ഹാഹാരാവം! 


എരിഞ്ഞു സതിയെന്ന വൃത്താന്തം ശ്രവിക്കയാ_ 
ലൊരുങ്ങീ യാഗഭംഗം ചെയ്യുവാന്‍ ശിവഗണം._ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


87 


A ST നന്ത്ത്ന % 


88 


തുളസീദാസരാമായണം 


അക്ഷാന്തിയേറിച്ചീറും ഭൂതവ്വന്ദത്തില്‍നിന്നു 
രക്ഷിച്ചു ദൃഗമുനി യജ്ഞകമ്മതെശ്ശീഘ്രം. 


രുദ്രനീവ്വത്താന്തങ്ങളറിഞ്ഞനേരം വീര_ 
ഭദ്രനെസ്‌സൃഷ്ടിച്ചയച്ചിീടിനാന്‍ കോപത്തോടേ. 
ഭീവളത്തുമാറെത്തി, മുടക്കീ മഖമവന്‍ 
ദേവന്മാക്കുചിതമാം ശിക്ഷയും നല്ലിക്കൊണ്ടാന്‍.. 
ത്ര്യക്ഷവി ദ്വേഷത്തിന്‍െറ ഫലമായുളവായ 
ദക്ഷദുദ്ൃശ പാരിലറിയാമെല്ലാവക്കും. 
ഖ്യാതമാമിതിഹാസമാകയാല്‍ ചുരുക്കിയീ_ 
മാതിരി കുറിക്കുകമാത്രമേ ചെയ്യുന്നുള്ള. 
മുതൃവിന്‍സമയത്തു നേടിനാരം മൃത്യൂഞ്ജയ_ 
ഭക്തി, മേല്‍ജന്മത്തിലുമെന്നൊരു വരം ദേവി. 
ആകയാല്‍ ഗിരിരാജപുത്രിയാമപണ്ണയായ”* 
ലോകത്തിലവതരിച്ചീടി നാളവഠം വീണ്ടും. 
ഉമത൯ ജനനത്താല്‍ സിദ്ധിയും സമ്പത്തിയും 
ഹിമവദ?*ഗൃഹത്തിങ്കലളവററുണ്ടായ*വന്നു. 
ഉടജം പലതങ്ങു നിമ്മിച്ച മുനിജന_ 
മുചിതസ്ഥാനങ്ങളില്‍ പാപ്പിച്ചു ഗിരീശ്വരന്‍ 
സതതം സുമഫലപൂണ്ണമാം നാനാതരം 
പതിയ മരങ്ങളുമാകരങ്ങളും മിന്നി. 


കാമദഹനം 
നിമ്മലനീരം നിറഞ്ഞൊഴുകീ സരിത്തുക_ 
ളമ്മനോഹരഭൂവില്‍ സുഖിച്ചു തിര്യക്കുകരം. 
ജന്തുക്കളെല്ലാം ജാതിവിദ്വേഷം വെടിഞ്ഞങ്ങു 
സത്തഷ്ടമനസ്തരായ? സ്നേഹിച്ചു പരസ്സ്റരം. 
കൈവരും രഘുരാമഭക്തിയാല്‍ മത്ത്യന്‍പോലെ 
പാവ്വതീസാന്നിദ്ധ്യത്താല്‍ ശോഭിച്ചു ഹിമാലയം. 


 പേത്തുമുണ്ടായീ ഭവ്യം നാഠംക്കുനാളവിടത്തില്‍ 
 കീത്തിച്ച ഗിരിരാജഗൃഹത്തെ ബ്രഹ്മാദിയും. 


താന്തമെല്ലാം കേട്ട നാരദന്‍ സകരതുക_ 
മെ ത്തിനാനൊരുനാളില്‍ ശൈലമന്ദിരംതന്നില്‍. 
| താഭര ത്താടേ തല്‍പദം കഴുകിച്ച_ 
നല്ലിപ്പൂജിച്ചാന്‍ ശിരിവരന്‍. 
ഭാര്യ ° മുനിയെശ്ശൈലേശ്വരന്‍ 


ഗു 
നയ പോം 


ബാലകാണ്ഡം 


തന്നുടെ സഭാഗ്യങ്ങരം വിസ്മരിച്ചതി൯ശേഷം 
കന്യയെസ്സമപ്പിച്ചു നാരദപാദങ്ങളില്‍. 


ചൊല്ലിനാ൯: “ “ത്രികാലജ്ഞന്‍ സവ്വൃജ്ഞന്‍ മുനേ, ഭവാന്‍ 


ചെല്പാത്തോരിടമില്പ നിശ്ചയം, ലോകങ്ങളില്‍. 


അരുളിച്ചെയ്തീടണം പുത്രിതന്‍ ഗുണങ്ങള. 
മതുപോല്‍ ദോഷങ്ങളും ചിന്തിച്ചു മഹാമതേ! ”” 


സമ്ത്രീതിസ്കിതംതൂകിയോതിനാന്‍ മധുരമായ: 
““നിന്‍പ്രിയാത്മജ സവ്വസദ*ഗുണരത്നാകരം. 
ശീലവും സൌന്ദര്യവും ബുദ്ധിതന്‍ ചാതുര്യവും 
ബാലികന്ക്കുതിമാത്രമിണങ്ങിക്കാണുന്നു ഞാന്‍. 
ഇമ്മനോഹരഗാത്രിയായിടും മകഠംക്കുമ,_ 
യംബിക, ഭവാനി, യിപ്പേരുകളെല്ലാം ചേരും. 
ലക്ഷണമെല്ലാം കന്യയ്ത്രൊത്തിരിക്കുന്നു പതി- 
ക്കക്ഷയപ്രീതിപാത്രമായ*വരുമിവളെന്നും. 
എന്നെന്നുമഭംഗുരമിവഠംതന്‍ സരമംഗല്ൃ_ 
മെന്നല്ല യശസ്തണ്ടാമിവളാല്‍ പിതാക്കഠംക്കും. 
നന്ദിനി സവ്വലോകപൂജ്യയായ*ബ്‌ഭവിച്ചിടും 
കന്യയെസ്സേവിപ്പോക്ക കാമിതമെല്ലാം കിട്ടും. 
ഉമതന്‍ സുപവിത്രനാമത്തെ സൃരിച്ചുകൊ-- 
ണ്ടമരും വനിതമാരൊക്കെയിജ്ജഗത്തിങ്കല്‍, 
ഉഗ്രമാമസിധാരാവ്രതമെന്നോണം പാരം 
ദുഷ്ണരം സതീധമ്മം ശരിയായനുഷ്ണിക്കും. 
പുത്രിത൯ സുലക്ഷണമിച്ചൊന്നതെല്ലാമത്രേ 
മിത്രമേ, കേഠംക്കൂ ദോഷഭാഗവും ശൈലേശ്വര! 
ജടിലന്‍, മാനഹീന,നഗണനു,ദാസ്സീനന്‍, 
ജനനീജനകന്മാരില്ലാത്തോന്‍, ശങ്കാഹീനന്‍, 
കാമവജ്ജിതന്‍, യോഗി, കുത്സിതവേഷ൯ന്‍, നഗ്ന; 
നീമട്ടുള്ളൊരാളാകമിവരംതന്‍ പ്രാണപ്രിയന്‍. 
വ്യക്തമായ*പതിഞ്ഞിട്ടണ്ടിസ്സത്യം കുറിക്കുന്ന 
ഹസ്തരേഖകളെന്നു പറയാം നിസ്സുന്ദേഹം.”” 


സത്യമായ"ത്തീരും മുനിവാക്യമെന്നറികയാ-. 
ലത്തലില്‍ മുഴുകി പ്പോയ” മേനയം ഹിമവാനും. 
സന്തുഷ്ടയായിത്തീര്‍ന്നു പാവ്വതി; സുസൂക്ഷ്യമി_ 
യന്തരം ഗ്രഹിച്ചില്ല നാരദമുനിപോലും 


ഒന്നുതാനത്രേ ദശ,യെങ്കിലുമനുഭവം 
ഭിന്നഭിന്നമായുള്ളമട്ടിലാണെന്നേ വേണ്ടു. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


89 


90 തുളസീദാസരാമായണം 


ഉമയും സഖിമാരും മേനയും ഹിമവാനു_ 
മുടലില്‍പ്പുളകംപുണ്ടശ്രുക്കഠം പൊഴിക്കയായ൦. 
മിഥ്യയായ്‌ഭവിക്കില്പ മാമുനിവചസ്സെന്നോ_ 
ത്തദ്രിനന്ദിനിയതു സൂക്ഷിച്ചു ഹൃദയത്തില്‍. 
ഉദിച്ചു ശിവപദപങ്കജരതി,യെന്നാല്‍ 

മഥിച്ചു തത്സംഗമസന്ദേഹം മനസ്സിനെ. 
നന്നല്ലീയവസരമെന്നോത്തു ഗുപ്ടപ്രേമ 
ചെന്നിരിക്കുകയായീ തോഴിതന്മടിത്തട്ടില്‍. 
തെററുകില്ലമരഷിവാക്യമെന്നോമ്മിക്കയാ_ 
ലുററവക്കെല്ലാമുള്ളി ലുദിച്ചു പരിതാപം. 


ഒടുവില്‍ ധൈര്യംപൂണ്ടു ചോദിച്ചാന്‍ ഗിരീശ്വര_ 
““നൊഴിവെന്തിതി നെന്നു ചൊല്ലണം മഹാമുനേ!" 


അരുളീ മുനിനാഥന്‍: * “കേഠംക്ക നീ ഹിമവാനേ 
സുരരോ, ദൈത്യന്മാരോ, മത്ത്യരോ, നാഗങ്ങളോ, 
പരമതപശ്ചര്യാലീനരാമൃഷിമാരോ 
കരുതീടിലും ശിരോലിഖിതം മാറാനാമോ? 
എങ്കിലുമുപായമൊന്നുപദേശിക്കാമി പ്പോരം 
ശങ്കയില്ലൊക്കും ദൈവകാരുണ്യമുണ്ടെന്നാകില്‍. 
വണ്ണിച്ചു കേഴംപ്പിച്ചീലേ വരലക്ഷണമെല്ലാം 
കന്യജ്തു ലഭിച്ചിടുമമ്മട്ടിലൊരുത്തനെ. 
വിവരിച്ചല്ലോ ഞാനാദ്ദോഷങ്ങളെല്ലാംതന്നെ 
ശിവദായകങ്ങളായ്ക്കീന്നിടാമെന്നെന്‍ പക്ഷം. 
Bac ശവ്വനുമുമയുമായുദ്വാഹം നടക്കുകില്‍ 
ത സവ്വരും ഗുണതുല്യമെണ്ണിടും ദോഷങ്ങളെ. 
ശേഷതല്പത്തില്‍ പള്ളികൊള്ളന്നൂ ഹരി, പക്ഷേ, 
ദോഷമായ്‌ഗ്ലണിക്കുന്നതില്പതു വിബുധന്മാര്‍. 
സ്വദിപ്പു സവ്വരസം ഭാനുവും കൃശാനുവും 
കഥിപ്പീലൊരുത്തനും ഭുഷണമിരുവക്കും. 
ശൃദ്ധവുമശുദ്ധവുമാകിയ ജലമേന്തും 
സ്വദ്ധനി,യപവിത്രയാണെന്നു ചൊല്‍വീലാരും. 
ക്നെമനലനും ദേവവാഹിനിയംപോ_ 


1 


൦ നരകംതന്നില്‍ച്ചിരം. 
പംകൊണ്ടു മദിര നിമ്മിച്ചാലും 
തുക രുനാളം. 


ബാലകാണ്ഡം 91 


എങ്കിലും മദ്യത്തേയും ശുദ്ധമാക്കുന്നു ഗംഗ_ 
യെന്നപോല്‍ സംസ്ക്റരിപ്പു ജീവനെപ്പരമേശന്‍. 
ശക്തിമാനത്രേ ശിവ;നാകയാലവിടുന്നു 
ഭത്താവായ*ഭവിപ്ചതു കല്യാണമെല്ലാംകൊണ്ടും. 
ദുഷ്ലരം മഹാദേവാരാധനമെന്നാകിലു_ 
മുരാക്കുളിത്തിടും ശീഘ്രം വന്‍തപസ്സ്റാാലേ ദേവന്‍. 
തവ നന്ദിനിയുമ തപസ്സചെയ്യുന്നാകില്‍ 
ഭവിതവൃത മാററാന്‍ ശക്തനാം ത്രിപുരാരി. 
ലോകത്തിലനവധി വരന്മാരുണ്ടെങ്കിലും 
ശ്രീകണ്ണദേവന്നൊപ്പം നില്ലവാനൊരാളില്ല. 
വരദായകന്‍, പ്രണതാത്തിഭഞ്ജനന്‍, കൃപാ_ 
ഭരിതന്‍, സ്വസേവകച്ചിത്തരഞ്ജനന്‍ ഹരന്‍. 


ശ്രീമഹേശാരാധനമില്ലെങ്കില്‍ ഫലിക്കില്ല 
കാമിതം ബഹുജപയോഗശീലനത്താലും.”” 


ചൊല്ലിയിങ്ങനെ മുനി, ഭഗവല്‍സ്ടൃതിയോടേ 
“കല്യാണം ഭവിക്കുകെ 'ന്നുമയ്ക്കു വരംനല്ലീ. 


സന്ദേഹം വെടിയുവാന്‍ ഹിമവാനൊടമോതി- 
ബ്രഹ്മഗേഹത്തിലേക്കു യാത്രയായ” മുനിമുഖ്യന്‍. 


ഗിരിമന്ദിരംതന്നില്‍പ്പിന്നെയെന്തുണ്ടായെന്നോ? 
ചരിതമുരച്ചിടാം കേഴംക്കുവിന്‍ ശ്രദ്ധാപുവ്വം. 


തനിയേ ശൈലേശ്വരനിരിക്കും നേരംനോക്കി_ 
ത്തരളാപാംഗി, മേന നികടംപൂകിച്ചൊന്നാരം: 


* “നാരദമുനിയുടെ വാക്കുകളെല്ലാം കേട്ടേന്‍ 


.സാരാത്ഥം ഗ്രഹിക്കുവാന്‍ കഴിഞ്ഞീലേതും നാഥ! 
വരനും കുട്ടംബവും കുലവും കൊള്ളാമെങ്കില്‍_ 


രിയായ കുമാരിതന്നുദ്വാഹം നടത്തണം. 


അല്ലെങ്കി ലിതേവിധം കന്യയായിരിക്കട്ടെ, 


ചൊല്ലന്നേനുമയെനിക്കുയിരിന്നുയിരത്രേ. 


നന്ദിനിക്കിണങ്ങുന്ന വരനെക്കിട്ടിലെങ്കില്‍ 
നിന്ദിക്കും ഗിരിവരന്‍ മൂര്‍ഖനെന്നാരംക്കാരെല്ലാം. 


ഇക്കഥ വഴിപോലെ ചിന്തിച്ചുവേണം വേളി 


ദുഃഖിച്ചാല്‍ ഫലമില്ല പിന്നെയെന്നറിയണം. ”” 
എന്നു തന്നഭിമതമുരച്ചുംകൊണ്ടു മേന 


വന്ദിച്ചു പതിചരണങ്ങളെശ്ശിരസ്സാലേ. 


സ്വപ്രാണേശ്വരിയുടെ വചനം ശ്രവിക്കവേ 
സപ്രേമമരുളിനാന്‍ പവ്വതകലനാഥൻ: 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


92 തുളസീദാസരാമായണം 


““ശീതരശ്മിയില്‍നിന്നു പാവകന്‍ ജനിച്ചാലു_ 
മേതുമേ പാഴാകില്ല നാരദമുനിവാക്യം. 
എന്‍ പ്രിയേ, ദുഃഖംനീക്കി സ്മൃരിച്ചുകൊളളൂ നിത്യം. 
തമ്പുരാന്‍ ദയാസിന്ധുവാകിയ ഭഗവാനെ. 
ഉമയ്യെസ്സ്സൃ,ഷ്ടിച്ചെൊരു തന്തിരുവടിതന്നെ 
രമണിക്കരുളീടം നിതൃകല്യാണം ഭദ്രേ! 
നിന്നുള്ളില്‍സ്സതാസ്നേഹമുണ്ടെങ്കില്‍ കുമാരിയോ_ 
ടിന്നുരയ്തുക ചെന്നു ശിവനെത്തപംചെയ?*വാന്‍. 
ഇല്ല മററുപായങ്ങളരംക്നേശമകററുവാന്‍ 
സ്വര്‍ല്പോകമുനീന്ദ്രന്‍െറ വചനം സാരാത്ഥകം. 
ഈശനാം വൃഷകേതു സുന്ദരന്‍ ഗുണാകര_ 
നാശങ്ക മനസ്സില്‍ നിന്നൊഴിച്ചുകൊഠംകേവേണ്ടു. 
അകളങ്കനാണോത്താലേതുമട്ടിലും ദേവന്‍, 
മകളെ ഗ്രഹിപ്പിക്കൂ വസ്തതയെല്ലാം മേനേ!” 


വല്ഭവാക്യം കേട്ട തുഷ്ടയായെഴുന്നേററു 
ചെല്ലകയായിീ മേന ഗിരിജാസമീപത്തില്‍. 
$e ഉമയെക്കണ്ടപ്പൊഴേ മോദാശ്രുപൂരത്തോടേ 
ഹിമവല്‍പ്രിയ തന്‍െറ മടിയിലിരുത്തിനാഠം. 
പുത്രിയെപ്പലവുരു മാറോടുചേത്താളമ്മ 
രുദ്ധമാം കണ്ണത്തില്‍നിന്നുണ്ടായീലൊരക്ഷരം. 
സവ്വജ്ഞ, ജഗന്മാതൃദേവിയാം ഭവാനിയോ 
നിര്‍വ്വതി, തായജ്കേകാനീവിധമരുളിനാരം: 


““ഉണ്ടായോരനുഭവമോതിടാമമ്മേ, കേഠാക്കൂ 
കണ്ടു ഞാനൊരു കിനാ, വെന്തതെന്നറിയേണ്ടേ? 
സുന്ദരന്‍ ഗരരവണ്ണനാമൊരു വിപ്രശ്രേഷ്ഠ_ 
നെന്നുടെ ചാരത്തെത്തി നല്ലിനാനുപദേശം. 
അദ്രീശകുമാരികേ, നാരദമുനിവാക്യം 
സത്യമെന്നറിഞ്ഞു നീ തപസ്സു ചെയ്യേ വേണ്ടു. 
ജനനീജനകരും സമ്മതംനല്ലം; തപ_ 
 ജനഘം, ശോകദോഷനാശനം, സുഖപ്രദം. 

തം സ്ത്റിന്‍ബലംകൊണ്ടു നിമ്മിപ വിധി വിശ്വം; 

റു ിന്‍ബലംകൊണ്ടു രക്ഷിപ്പു വിശ്വം വിഷ്ണു; 
S ലംകൊണ്ടു സംഹരിക്കുന്നു ശിവന്‍; 
യാ ളു ഷന്‍ ഭൂമിയെച്ചുമക്കുന്നു. 


TSE Re RES NSS 


0107. 


ബാലകാണ്ഡം 93 


കന്യതന്‍ കഥ കേട്ട വിസ്മയമാളം മേന 

തന്നുടെ പതിയോടിസ്വപ്തവൃത്താന്തം ചൊന്നാഠം. 
പേത്തും ത൯ന്‍പിതാക്കളെസ്സാന്വനംചെയ്തിട്ടുമ 
യാത്രയായ്‌ തപശ്ചര്യജ്തുടനേ സസന്തോഷം. 
മുഴുകീ വിഷാദത്തിലുററവരെല്ലാം ബാഷ്ണ_ 
മൊഴുകുംമിഴിയോടേ മുകരായ്‌ നിലകൊണ്ടു. 
അന്നേരം വേദശിരസ്സെന്ന താപസനങ്ങു 

ചെന്നു പാവ്വതിയുടെ മഹിമ ധരിപ്പിച്ചാന്‍. 
മാമുനിയരുഠംചെയ്തതൊക്കെയും ഗ്രഹിക്കയാല്‍ 
മാലൊഴിഞ്ഞെല്ലാവരുമാശ്വാസം വരിക്കയായ്‌. 


പ്രാണനായകപദമുഴംത്തട്ടില്‍ദ്ധരിച്ചുമ, 
കാനനംപൂകിത്തപശ്ചര്യയുമാരംഭിച്ച. 
അമ്മൃദുഗാത്രം തപോയോഗ്യമല്ലെന്നാകിലും 
ത്ര്യംബകസ്മതിയോടേ ഭോഗങ്ങളുപേക്ഷിച്ചാരം. 
നിത്യവും നവപ്രേമമുണ്ടായീ ശിവാംഘിയി_ 
ലുത്തമതപസ്സാലേ തന്നെത്താന്‍ മറന്നുപോയ്‌. 
ആയിരം സംവത്സരം ഫലമൂലങ്ങാഠംമാത്ര- 
മായിതാഹാരം, പിന്നെ നൂററാണ്ടു ശാകോദനം. 
പില്ലാടു കുറെദ്ദിനം വായുവുമപ്പുംമാത്ര,- 

മപ്പുറം കഠിനമാമുപവാസവുമായി. 
ഉണങ്ങിക്കൊഴിയുന്ന കൂവളത്തില ഭക്ഷി 

ച്ചുമ പോക്കിനാഠം മൂന്നു സഹസ്രംവഷം പിന്നെ. 
ഒട്ടവില്‍ തൃജിച്ചിതപ്പണ്ണുവുമതിനാല്‍ പെണ്‍. 
കൊടിയാഠം 'ക്കപപണ്ണ'യെന്നുള്ളൊരു പേരും വന്നു. 


തപസ്സറാല്‍ തനുവാകെ ക്ഷീണിച്ചുകാങ്ങെ ദ്യോവിന്‍- 
തലത്തില്‍ ബ്രഹ്മോക്തികരം മുഴങ്ങീ ഗംഭീരമായ: 


: “ശീതളാചലകന്യേ, കേരാക്ക, നിന്മനോരഥം 
സാധിക്കുമാറായെന്നു പറയാം നിസ്സുന്ദേഹം. 
വെടിയു കഠിനമാമിത്തപഃക്ശേശം ഭദ്രേ, 
നിടിലേക്ഷണനോട ചേരുവാനിടയാകും. 
പാരിതിലുണ്ടായിട്ടുണ്ടെത്രയോ സൂരീന്ദ്രരും 
ധീരമാനസരായ മാമുനിശ്രേഷ്യന്മാരും; 
എങ്കിലുമിതുപോലെ തീവ്രമാം തപസ്യയാല്‍ 
വന്‍ക്രേശം സഹിച്ചവരാരുമില്ലഗാത്മജേ! 
സത്യമിബ്രഹവാക്യം നിതൃപാവനമെന്നു 
സത്തമേ, ഗ്രഹിച്ചു നീയുള്ളിലായുറപ്പിക്കൂ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


94 തുളസീദാസരാമായണം 


ഇങ്ങു നിന്‍ താതന്‍ വന്നു വിളിക്കുന്നേരം ശാഠ്യ- 
മെന്നിയേ ഗൃഹത്തിലേക്കുടനേ നടകൊടംക. 
വന്നുകണ്ടിടും നിന്നെ ശ്രേഷ്ഠരാം സപ്യഷിക_ 
 ഉന്നേരമാകാശോക്തി ശരിയെന്നറിയും നീ.” 
ഇങ്ങനെ വിധിവാക്യം കേഴംക്കവേ ഗിരിജയ്ക്കു 
തിങ്ങിയാനന്ദം, മേനി പളകാഞ്ചിതമായി. 
നില്ലട്ടേ രമണീയമാകുമീയുമാഖ്യാനം 
ചൊല്കൊള്ളം പിനാകിതന്‍ ചരിതം ചൊല്ലാമിനി. 
സുന്ദരി സതി ഗാത്രം സന്ത്യജിച്ചതുമുതല്‍ 
ചന്ദ്രശേഖരചിത്തം വിരക്തമായിത്താന്നു. 
സന്തതം രാമനാമം ജപിച്ചു,മങ്ങിങ്ങായി- 
ജുഞ്ചരിച്ചവിടത്തെഗ്ഗണവണ്ണനം കേട്ടും, 
ഭഗവാന്‍ ചിദാനന്ദമന്ദിരം സുഖധാമം 
വിഗതമോഹന്‍ മദകാമവജ്ജിതന്‍ നാഥന്‍ 
ശ്രീഹരിഭക്തിപുണ്ടും ചിലപ്പോള ഷികഠംക്കു 
സാരോപദേശംചെയ്തം രാമനെ വാൃക്ലിക്കൊണ്ടും 
സമയം പോക്കീടിനാന്‍ കാമനാരഹിതനായ൦ 
സതിതന്‍ വിയോഗത്താല്‍ തപ്യനായ്‌ മഹേശ്വരന്‍. 
ഈവിധം ബഹുകാലം കഴിഞ്ഞുകൂടി] രാമ_ 
ദേവനിലനുദിനം തഴയ്ക്കും പ്രേമത്തോടേ. 
a ശംഭവി൯ നിയമവും പ്രേമവും ഹൃദയത്തില്‍ 
a സമ്പുണ്ണമുറച്ചൊരു ഭക്തിയും ദശിക്കയാല്‍, 
കരുണാവാരിരാശി, ശീലവാന്‍, രൂപോദാരന്‍, 
പരമതേജോനിധി രാഘവന്‍ കൃതജ്ഞനായ? 
എഴുന്നള്ളിനാന്‍ മുമ്പില്‍ ഏാഘിച്ചാന്‍: വ്രതമിതു 
വഴിപോലനുഷ്ടിപ്പാന്‍ സാദ്ധ്യമല്പന്യക്കെന്നായ?. 
ശിവനെപ്പലമട്ടിലംശ്വസിപ്പിച്ചാ൯ ദേവന്‍ 
വിവരിക്കയുംചെയ$തു, പാവ്വതീജന്മോദന്തം. 
പിന്നെയിങ്ങനെ ചൊന്നാൻ: ““കരളില്‍ സ്നേഹമങ്ങ._. 
ജ്ലെന്നോടട തോന്നുന്നെങ്കിലൊന്നു ഞാനത്വിക്കുന്നു. 
കൈലാസപ്രഭോ, ഭവാന്‍ സദയമെഴുന്നള്ളി_ 
'ഗ്ശൈലേശകുമാരിതന്‍ പാണിയെ ഗ്രഹിക്കണം. ”” 


രുളീ മഹാദേവന്‍; “ “യുക്തമല്ലിതെന്നാലു_ 
ലംഘിക്കുവാന്‍ സ്വാമിതന്നാജ്ഞാപനം. 
സാവഹിക്കുന്നേന്‍ താവകനിയോ 


2 ഗം ഞാന്‍ 
മ്മം മാത്രമാണിതെന്നറിയുന്നേ 


൯. 


mu. An eGangotri Initiative 


പതു 


= 


| 
| 
| 
] 


A. 


ബാലകാണ്ഡം 


താതനും ജനനിയും ഗുരുവും സ്വസ്വാമിയു_ 
മോതുന്ന ഹിതോക്തികരം നിശ്ശൂങ്കം ഗ്രഹിക്കണം. 
ഏതുമട്ടിലും ഭവാന്‍ കല്യാണപ്രദായകന്‍ 

നാഥ, ഞാന്‍ ഭവദിീയകല്ലന നിറവേററാം.”” 


ഭക്തിയും വിവേകവും ധമ്മവും കലന്നൊരീ 
യൃക്തികഠം കേരംക്കെദ്ദേവന്‍ സന്തുഷ്യഹൃുദയനായ്‌. 
പില്ലാട ചൊല്ലീ രാമന്‍: ““നിവ്ൃഹിച്ചല്ലോ ഭവാന്‍ 
സ്വപ്രതിജ്ഞയെയിനിയെന്മൊഴി ശരിയാക്കൂൂ. ”” 


രാമനിങ്ങനെ ചൊല്ലി മറഞ്ഞു: ശിവനെന്നാ- 
ലാ മനോഹരരൂപം കരളില്‍ പ്രതിഷ്ഠിച്ചു. 


എത്തിനാരതുനേരം ശങ്കരോപാന്തത്തിങ്കല്‍ 
സപ്നഷിപ്രവരന്മാരവരോടോതീ നാഥന്‍: 
““ഗിരിജാസമീപത്തു ചെന്നുചേരണം നിങ്ങഠം 
ശരിയായ” പരീക്ഷിച്ചുകൊള്ളണം തല്‍ഭക്തിയെ. 
പിന്നെയക്കുമാരിയെബ'ഭവനം പൂകിക്കുവാന്‍ 
ചെന്നുടന്‍ പ്രേരിപ്പിച്ചുകൊള്ളക ഹിമവാനെ. 
പവ്വതകുലനാഥന്നുണ്ടു സംശയമെങ്കില്‍ 
സവ്വവും പരിഹരിച്ചീടണം മുനീന്ദ്രരേ! ”” 


ധന്യരാമുഷിമുഖ്യരെത്തിനാരുടജത്തില്‍ 
കന്യതന്‍ തപസ്സു കണ്ടത്തുതം പൂണ്ടാരവര്‍. 
അനഘാശയന്മാരാമായവക്കെല്ലാം തോന്നീ 
തനുവാന്നിരിക്കുന്ന തപസ്യയെന്നായ്‌ ഗരി. 


അന്തികത്തണഞ്ഞവരോതിനാ, ““രഗസുതേ, 
വന്‍തപസ്സി തൃവിധമെന്തിനു ചെയ്തീടുന്നു? 


ആരെയാണാരാധിപ്പതെന്തു നിന്നഭിലാഷം? 
നേരായിട്ടിതിന്‍മമ്മം ഞങ്ങളെയറിയിക്കൂ. മ 


അമ്മഹഷികളേവം ചോദിച്ച ചോദ്യം കേട്ട 
സമയമായ” മധുരമായ്‌ ശൈലനന്ദിനി ചൊന്നാടം: 


““ഗുഡമാം മനോരഥം ചൊല്ലുവാന്‍ മടിയുണ്ടെ൯ 
മൂഡത കേട്ടാല്‍ പൊട്ടിച്ചിരിച്ചുപോകാം നിങ്ങഠം. 


തോല്ലാതെ ശാഠ്യംപുണ്ടു നില്ലുന്നൂ മമമനം 
കേരംക്കയിലതു ലേശം ബോധനോക്തികളൊന്നും. 


എന്മനസ്റ്ൃഷിമാരേ, ജലത്തിന്മീതേ ഭിത്തി 
നിമ്മിപ്പാന്‍ കൊതിക്കുകയായിരുന്നേക്കാം പക്ഷേ. 


- CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


95 


96 തഭസീദാസരാമായണം 


അഥവാ യത്തിക്കയാം പറക്കാന്‍ ചിറകില്ലാ_. 
തമരഷിതന്‍ വാക്യം സത്യമെന്നോക്കുന്ന ഞാന്‍ 


എന്നവിവേകം നോക്കൂ, ശിവനെന്‍ പതിയായി 
വന്നുചേരണമെന്നു സന്തതം കൊതിപ്പൂ ഞാന്‍. 


മന്ദഹാസത്തോടേവമരുളീ മുനീന്ദ്രന്മാര്‍: 
““നിന്‍ദേഹം ഗിരിയില്‍നിന്നുത്ഭവിച്ചതുതന്നെ. 
നാരദമുനി യുടെ ബോധനം ശ്രവിച്ചോരി_ 
ലാരുളള ഭവനത്തിലാവസിപ്പവരായി? 
സദയം ദക്ഷാത്മജക്കേകിനാനുപദേശം 
സദനം കണ്ടിട്ടില്ല പിന്നെയങ്ങവരാരും. ! 
സുരഷി പിന്നെച്ചിത്രകേതുവി൯ കുടുംബവും? 
ഹിരണ്യകശിപുവിന്‍ ഗൃഹവും തകത്തില്ലേ? 
നാരദവചനങ്ങാം സത്യമെന്നോത്തീടുന്ന 
നാരിയും പുരുഷനും ഭിക്ഷാംദേഹികളാകും. 
കാപട്യം മനസ്സിങ്കലൊളിച്ചുവെച്ചുംകൊണ്ടു 
താപസോചിതവേഷംധരിച്ചു നടക്കുന്നോന്‍ 
അന്യരാം ജനങ്ങളെയൊക്കെയും ശങ്കാഹീനം 
തന്നെപ്പോലാക്കിത്തീക്കാന്‍ സതതം കൊതിക്കുന്നു. 


1 പ്രജാസൃഷ്ടിക്കുവേണ്ട ശക്തി സമ്പാദിക്കുവാന്‍ ദക്ഷ 
തപസ്സിനു പോയി. അവിടെ ചെന്നുഃ 


ചെയ്ത. അതിനാല്‍ വിരക്തന്മാരായിത്തീന്ന അവര്‍ ഗൃഹ; 
തപോനിരതരായി കാട്ടില്‍ത്തന്നെ താമസമുറപ്പി 
ദേശത്തിനൊ ഫലം, ഈ കഥയാണു? ഇവിടെ 

2 ആയിരം ഭാര്യമാരുണ്ടായിരുന്ന ചിത്രം 
സന്താനമുണ്ടാകാതെ വളരെനാഠം കഴിയേണ്ടി വന്നു. ഒടുവില്‍ ഒരു മുനിയുടെ അനു 
ഗ്രഹത്താല്‍ ഇളയരാജ്ഞിക്കു ഒരു കുട്ടിയുണ്ടായി. സ്റൂദ്ധനിമിത്തം സപത്തികരം 


വിഷം കൊടുത്തു” അതിനെ കൊന്നു. ദഖേപരവശനായ രാജാവു കരഞ്ഞുകൊ 
ണ്ടിരിക്കുമ്പോഠം നാരദന്‍ പ്രത ? 


ല്‍ രാജാവിനു ആശ്വാസമുണ്ടായില്ല. അനന്തരം 


ചു. അതായിരുന്നു ജ്ഞാനോപ 
സൂചിപ്പിച്ചിരിക്കുന്നതുഴ. 
കതു എന്ന രാജാവിനും ആരിലും 


. കത്തിച്ചപ്പോഠം അവ എരിഞ്ഞുദപായി. ആ എറുമ്പ കളാണ്‌ നിന്‍െറ ഭാര്യമാരാ 
യീ വിറന്ീരിക്കുന്നതുഴ. വിറകു തന്ന 


il ൭൯ അമ്മയാണു? പറ 
 ഞ്ഞിട്ട ശിശു മരിച്ചു. ദുഃഖിതനായ ന മ 


ഉപദേശിച്ചു. ഗഭസ്ഥശിശുവായ പ്ര ദന്‍ തന്നിമി വിഷ്ണൂഭക്ത 
ന്ന. അതിനാല്‍ ആ കുമാരനെ Se ne 


) അവതരിച്ചു ഹി രണ്യകശിപുവിനെ 


വഗ Library, BJP, Jammu. An eGangotri Initiative 
ke 


ബാലകാണ്ഡം 


ഈവിധം വിരുതേറും മുനിതന്‍വചനത്തില്‍ 
കേവലവിശ്വാസം നീയപ്പിപ്പാനൊരുങ്ങിയാല്‍, 
നിര്‍ഗ്ഗണനുദാസീനന്‍ നിര്‍ലജ്ജന്‍ കലഹീനന്‍ 
നഗ്ന,നാലയശുന്യന്‍ പാമ്പിനെച്ചുമക്കുവോന്‍ 
അസ്ഥിമാലകഠംപൂണ്ടോ,നിങ്ങനെയൊരുവനെ_ 
ബ്‌ഭത്താവായ” വരിക്കണമതു നീ കൊതിക്കുന്നോ? 
ഈദൃശവരനെക്കൊണ്ടെന്തൊരു സുഖമുണ്ടാ_ 
മോതുക, ചതിയാലേ തന്നത്താന്‍ മറക്കയോ? 
ബന്ധുക്കളരഷ്ണുയാല്‍ സതിയെശ്ശിവ൯ വേ 
സന്ത്യജിച്ചൊടുക്കം ഹാ! മൃതിക്കുമിടയാക്കി. 
ഉറങ്ങിക്കഴിയുന്നു, പിച്ചയാല്‍പ്പലരുന്നു, 

ചെറുതും വിചാരമില്ലൊന്നിലുമൊരുനാളം. : 
ഇഹത്തിലുറേറാരാരുമില്ലല്ലോ ശിവന്നു തല്‍_ 
ഗൃഹത്തില്‍ കുലസ്്രീക്കു പാക്കുവാന്‍ കഴിയയമോ? 
നിനക്കായൊരു നല്ല വരന്‍െറ കാര്യം ഭദ്രേ, 
നിനച്ചിട്ടണ്ടു ഞങ്ങളരസ്ണൂം മൊഴി കേഠക്കൂ. ' 
അതിസുന്ദരനവന്‍ ശീലവാന്‍ സുഖപ്രദ൯ 
ശ്രുതിയും പുകശ്ണന്നോന്‍ നിതരാം പരിശുദ്ധന്‍. 
നിദ്ദോഷന്‍ ഗുണാകര,നാരവനെന്നോ, ചൊല്ലാ_ 
മുത്തമന്‍ വൈകണേശ,നിന്ദിരാപതിയത്രേ. 
തരത്തിലിണങ്ങുന്ന വരനാം ഹരിയെത്താ൯ 
വരുത്തിക്കുമാരികേ, നിന്നോടു ചേക്കാം ഞങ്ങഠം.”' 


എന്നു കേട്ടല്പസ്മിതംതൂുകിയോതിനാഴയം: “നിങ്ങ. 
ളെന്‍തനു ഗിരിഭവമെന്നുരച്ചതു സത്യം. 
സ്ഥിരത്വമുപേക്ഷിക്കയില്ല ഞാനൊരുനാളം 
വരിക്കാം ദേഹത്യാഗം വന്ദ്യരാം മുനിമാരേ! 
കല്ലില്‍നിന്നുണ്ടാകുന്നു കനകം; പഴുപ്പിച്ചു 
തല്ലിയാല്‍പ്പോലമതു തന്‍ ഗുണം വിടുകില്ല. 
നാരദോക്തിയിലുള്ള വിശ്വാസം തൃജിക്കുവാന്‍ 
കാരണം കാണന്നീല സപ്ൃഷിപ്രവരരേ! 
ഭവനം വദ്ധിച്ചാലുമല്ലെങ്കില്‍ തകന്നാലും 
ലവലേശവും ഭീതിയില്ലെനിക്കറിയണം. 
ആക്കില്ല ഗുരുക്തിയില്‍ വിശ്വാസമവന്നുണ്ടോ 
സഖ്യവും സംസിദ്ധിയും കേവലം കിനാവിലും. 
ഭൂതേശന്‍ മഹാദേവന്‍ ദുര്‍ഗ്ഗണനിലയവും 
മാധവന്‍ ഗുണഗണരാശിയുമാവാം പക്ഷേ, 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


97 


98 തുളസീദാസരാമായണം 


ആരിലാരുടെ ചിത്തം രമിക്കുന്നുണ്ടോ നിത്യ 
മായാളിലായാഠംക്കുണ്ടാം കാമമെന്നതു നൂനം. 


ഇങ്ങുവന്നിതു കാലേ ഗ്രഹിപ്പിച്ചിരുന്നെങ്കില്‍ 
നിങ്ങഠംതന്നുപദേശം കേഠാക്കുമായിരുന്നു ഞാന്‍. 


അപ്പിച്ചുകഴിഞ്ഞു ഞാന്‍ ജീവിതം ഹരന്നിനി 
നിഷ്ണലം ഗുണദോഷചിന്തനം മുനീന്ദ്രരേ! 

ഇത്തരം വൈവാഹികവിഷയവിചാരത്തില്‍ 
സത്തരാം ഭവാന്മാക്കു നിബ്ബന്ധമുണ്ടെന്നാകില്‍, 
ആയതു കാണ്മാനാശയുള്ളോക്കു രസത്തിനാ_ 
യാലസ്യംവരിക്കാതെ വല്ലതും ചെയ്യാമല്ലോ. 
കരപീഡനകാംക്ഷ കൈക്കൊടംവോര്‍ പരശ്ശതം 
വരരും കന്യമാരുമുണ്ടല്ലോ ജഗത്തിതില്‍. 
മേലിലുണ്ടാകും കോടിജന്മത്തും ശഠിക്കും ഞാന്‍ 
നീലലോഹിതനെന്‍െറ ഭത്താവായ"ബഃഭവിക്കുവാന്‍. 
അല്ലെങ്കില്‍ക്കുമാരിയായ്‌പ്പുലരും; ശിവ൯ന്‍തന്നെ 
ചൊല്ലിയാല്‍പ്പോലും നാരദോക്തി ഞാന്‍ വിടുകില്ല. | 
(രാഘൃതാപസന്മാരേ, ജഗദംബികയാം ഞാന്‍ | 
കാല്യലല്‍വീണത്ഥിക്കുന്നു, പൂകുവിന്‍ ഗൃഹം വേഗം." 


ജ്ഞാനികരം മുനിമാരിപ്രേമവൈഭവം കണ്ടു 
സാനന്ദം പുകഷ്ത്രിനാര്‍: ““ജയ ദഹ ജഗദംബ! 
ഭഗവാന്‍ മഹേശനും മായയാം ഭവതിയം 
സകലജഗത്തിന്നുമച്ഛനമ്മമാരത്രേ.” 


ച്‌ vi 
TY TPA 

A 
അ 


Sa ദേവിയെക്കമ്പിട്ടുകൊണ്ടാനന്ദപുളകിത_ 
ev ദേഹരായ” മടങ്ങിനാരുടനേ സപ്ഠഷികരം. 
ചെന്നവര്‍ ഹിമവാനെപ്പറഞ്ഞുവിട്ടിടിനാര്‍ 
കന്യയെക്കൂട്ടിക്കൊണ്ടു നിലയംപ്രാപിക്കുവാ൯. 
അമലാത്മാക്കരം പിന്നെശ്ശിവസന്നിധിപൂകി_ 
യമതന്‍ തൃത്താന്തങ്ങളൊക്കെയുമറിയിച്ചാര്‍. 


പ്രണയോദന്തം കേട്ടു സന്തുഷ്ടനായി ദേവന്‍ 
മു ിമാരലംഭാവംകൈക്കൊണ്ടു മടങ്ങിനാര്‍. 


ജ്ഞാനവാരിധിയായ ഭഗവാന്‍ സദാശിവന്‍ 
മുറപ്പിച്ചു രാമനെ ധ്യാനിക്കയായ. 


Gangotri Initiative 
ee 


ബാലകാണ്ഡം 


ലോകനാഥരെയെല്ലാം തോല്ലിച്ചുകൊണ്ടാ വീരന്‍ 
നാകീയസമ്പത്തിയും സരഖ്യവുമില്ലാതാക്കി. 
അജരാമരനായി വാഴ്‌കയാല്‍ പരന്തപ_ 
നവനെജ്ജയിക്കുവാനാക്കുമേ കഴിഞ്ഞീല. 
സംഗരരംഗങ്ങളില്‍ ത്തോററുപോയമരന്മാര്‍ 
സങ്കടം വിധിയോടു ചെന്നുണത്തിച്ചാര്‍ പിന്നെ. 
ദീനരാം ദേവന്മാരെക്കാണ്ടയാല്‍ പരിതപ്പ_ 
മാനസനായിട്ടേവം ചൊല്ല്ലിനാ൯ ചതുരാസ്യന്‍: 
““ശംഭവീര്യത്തില്‍നിന്നുമുണ്ടാകും കുമാരനാല്‍ 
സംഭവിച്ചീട്ടം മൃത്യു താരകുന്നടരിങ്കല്‍. 
ആവിധമൊരു പുത്രനുണ്ടാവാനുപായമെ_ 
ന്തേവരുമാലോചിപ്പിനീശ്വരന്‍ സഹായിക്കും. 
പിതൃയജ്ഞത്തില്‍ ദേഹം തൃജിച്ച സതിയിപ്പോ_ 
ഴദയംചെയ്തിട്ടുണ്ടു ഹിമവന്നിലയത്തില്‍. 
ശങ്കരന്‍ പതിയാവാന്‍ ചെയ്യുന്നു തപസ്സവഠം; 
ശംഭവോ, സംഗംവിട്ട വത്തിപ്പൂ സമാധിയില്‍. 
ദുഷ്ലരമാണെന്നാലുമവരെത്തമ്മില്‍ ചേത്താല്‍ 
കൈക്കലാമഭിലാഷം കേദാക്കുകിന്നതിന്‍ മാറും. 
കുന്ദബാണനെശ?'ശുൂലിതന്‍ ചാരത്തയയ്ത്ണം 
ചെന്നവന്‍ ശിവചിത്തം വിക്ഷുബ്ദമാക്കീടട്ടെ. 
അപ്പൊഴുതങ്ങെത്തി ഞാന്‍ മസ്തകം കുനിയിച്ചു 
മുപ്പുരാരിയെക്കൊണ്ടു ഗരരിയെ വരിപ്പിക്കാം. 
ഈവിധം സുരഹിതം സാധ്യമായ്‌വരു' 'മെന്ന 
ദേവഭാഷിതം മാനിച്ചേവരും സന്തുഷ്ടരായ”. 
വാനവസ്യോത്രങ്ങളാല്‍ പ്രത്യക്ഷനായി പിന്നെ 
മീനകേതനനായ ഭഗവാന്‍ വിഷമാസ്ധ്രന്‍. 
സന്താപം സമസ്തവും വിണ്ണവരറിയിക്കെ_ 
ച്ചിന്തപുണ്ടല്ലസ്മിതംതുകിയോതിനാ൯ മാരന്‍: 


““ശങ്കരവി രോധത്താലുണ്ടാം മേ സുഖക്ഷയ:;_ 
മെങ്കിലും നിറവേററാം നിങ്ങരംതന്മ നോരഥം. 
മററുള്ളോക്കുപകാരം ചെയ” വതാണെല്ലാററിലുറ- 
മുത്തമധമ്മമെന്നു ചൊല്ലുന്നു നിഗമങ്ങരാം. 
ഇതരഹിതത്തിനായ്‌ തന്നുടല്‍ വെടിവോനെ._ 
സതതം പുകുശക്കൂന്നു നല്ലവരെല്ലാംതന്നെ.”” 


എന്നുരച്ചെല്പാരെയും വന്ദിച്ചു പുവില്ലേന്തി- 
ത്തന്നുടെ ചങ്ങാതിമാരൊന്നിച്ചു പോയീ കാമന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


99 


100 


തുഭസീദാസരാമായണം 


പോകുമാവഴി ക്കോത്താനിങ്ങനെ സുമബാണന്‍: 
“ശ്രീകണ്ഠവിരോധത്താല്‍ മരണമുണ്ടാകും മേ.” 


പിന്നെത്തന്‍ പ്രഭാവങ്ങളെത്രയും കാട്ടി, പ്പുഷ്_ 
ധന്വാവു ജഗത്തെല്ലാം ചൊല്‍പ്പടിക്കാക്കിത്തീത്തു. 
മദനന്‍ കോപിച്ചൊരാമാത്രയില്‍, പുകഴ്‌പ്പെട്ട 
ശ്രുതി സേതുക്കളെല്ലാകൊന്നിച്ചു പൊട്ടി പ്പോയി. 
ബ്രഹ്മചര്യവും വ്രതം സംയമം ധൈര്യം ജ്ഞാനം 
ധമ്മവൈരാഗ്യയോഗവിജ്ഞാനജപങ്ങളം 
സജ്ജനാചാരങ്ങളമെത്രയും ഭയപ്പെട്ട 
സത്വരം പലായനംചെയ്തയായതുനേരം. 
മന്മഥസൈന്യം വന്നു മല്ലിടാന്‍മുതിന്നപ്പോരം 
മണ്ടിപ്പോയ” വിവേകവുമതിനെത്തുണപ്പോരും. 
ചിത്തഭീതിയോടവ ചെന്നൊളിക്കുകയായി_ 
തുത്തമഗ്രന്ഥഗിരിഗഹ്വരോദരങ്ങളില്‍. 


സംഭ്രമാന്ധരായ്‌ ലോകരോതിനാരുട, ““നെന്തേ 


സംഭവിപ്പതു? രക്ഷയ്ത്കാരുളള ഭഗവാനേ! 


ശിരസ്സു രണ്ടുള്ളോനുവേണ്ടിയുഠംക്രോധത്തോടേ 
കരത്തിലമ്പുംവി ല്ൃമേത്തുന്നു രതിപതി. 


നാരിമാര്‍ പുരുഷന്മാരെന്നുള്ള പേരി ല്‍പ്പെട്ട 


പാരിലെച്ചരാചരപച്ന്ദങ്ങളെല്ലാംതന്നെ 


പെട്ടെന്നു താന്താങ്ങഠംതന്‍ മര്യാദയയപേക്ഷി 
മട്ലര്‍ബാണന്‍തനന്‍െറ പിടിയിലമന്നുപോയ?, 


ഹൃദയങ്ങളി ലെപ്പാമൊന്നുപോലുളവായി 


മദനവിഷയകമായിട്ടമഭിലാഷം . 


വല്പികരംക്കടുത്തെത്തിപ്പുല്‍കുവാന്‍ വിടപികരം 
ചില്ലകളാകും കൈകരം വളച്ചു പൊടുന്നനെ. 
ആറുകളതിവേഗമുന്മേഷം തുളമ്പിട_ 
തതാറുടന്‍ സമുദ്രാഭിമുഖമായ* കുതികൊണ്ടു. 
വാരെഴും മലരമ്പന്‍ വിക്രമം തുടന്നപോരം 
'വാപികാതടാകങ്ങരം തങ്ങളില്‍ സമ്മേളിച്ചു. 
കേവലം ജഡങ്ങരംതന്‍ ക്ഥഥയിങ്ങനെയെങ്കില്‍ 
'ജീവനുള്ളവയുടെ കാര്യമെന്തുരഷ്ക്കേണ്ടു? 

വാനിലും ജലത്തിലും ഭൂവിലും ചരിക്കുമാ_ 
“പ്രാണികളെല്ലാം കാമവശഗരായിത്തീന്നു. 
വ്യാകലം മദനാന്ധം സവലോകവുമപ്പോരം 
കോകങ്ങളോമ്മിച്ചീല, രാവെന്നോ പകലെന്നോ. 


Per 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ബാലകാണ്ഡം 


ദേവരും ദൈത്ൃന്മാരും മത്ത്ൃകിന്നരന്മാരു_ 
മാവിധം നാഗപ്രേതപിശാചഭൂതങ്ങളും 
വേതാളങ്ങളമെല്ലാം കാമകിങ്കരരായീ 
വേഗത്തി;ലതൊക്കെയും വണ്ണിക്ക സുദുഷ്കരം. 
സിദ്ധരും വിരക്തരും യോഗികരം മുനിമാരും 
ശുദ്ധമാം യോഗംവിട്ടു കാമന്നു വശഗരായ്‌. 
ഈമട്ടില്‍ തപസ്വികദാക്കുണ്ടായീ, രതിയെങ്കില്‍ 
പാമരജനങ്ങഠം തന്‍ കഥയെന്തോതേണ്ടു ഞാന്‍? 
ജംഗമാജംഗമങ്ങഠം ബ്രഹ്മമായ്‌ ദശിച്ചവ_ 
രംഗനാമയമായിദ്ൃശിപ്പാ൯ തുടങ്ങിനാര്‍. 
നാരിമാക്കലകെല്പാം പൂരുഷമയമായീ 
പുരുഷന്മാക്കു യോഷാമയമായത്തോന്നീ ലോകം 
ബ്രഹ്മാണ്ഡം മുഴുവനും രണ്ടുനാഴികഷ്ക്ുള്ളില്‍ 
മന്മഥകൃതമായ കൌതുകം കളിയാടി. 

ഹരിച്ചു സവജനചേതസ്സം മനസിജ 
നൊരുത്തന്‍പോലും ധൈര്യമാവഹിച്ചീലാ തെല്ലും. 
രാമനാല്‍ സുരക്ഷിതരായവരല്പാതാരു_ 

മീ മഹാകാമാവേശമൊഴിഞ്ഞു നിന്നിട്ടില്ല. 


രണ്ടനാഴികയേവം കഴിഞ്ഞുകൂടീടടമ്പോഠം 
തണ്ടലര്‍ബാണന്‍ ചെന്നു ശിവസന്നിധിയിങ്കല്‍. 
ശവ്വനെക്കണ്ടപ്പൊഴേ പേടിച്ചുപോയി മാരന്‍; 
സവ്വലോകവും യാഥാസ്ഥിതമാകയുംചെയ്‌രൂ. 
ലഹരി കൈവിട്ടീടും മദ്യപന്മാരെപ്പോലെ 
സുഖമാന്നിതു ശീഘ്രം ജീവികളെല്ലാമപ്പോരം. 
ദുഗ്ഗമന്‍, ദുരാധാഷ,നാകയാല്‍ബ്‌ഭഗവാനാം 
ഭഗ്ഗനെക്കാങ്ങെബ്‌ഭീതി വദ്ധിച്ചു മദനനില്‍. 
നാണിച്ചു മടങ്ങുവാന്‍; മരണം വന്നാലാട്ടേ 
കാണണമുപായമെന്നുറച്ചിട്ടാലോചിച്ചാന്‍. 


സത്വരം മധുകാലം വന്നുചേരുകയാലേ 
പുത്തനായ” ഭൂമങ്ങളില്‍ ശോഭിച്ചു സുമാവലി. 
ഗഹനമുപവനം, വാപികരം, ദിഗ്‌ഭാഗങ്ങ_ 
ഒഖിലം സഭാഗൃത്തിന്‍ രംഗങ്ങളായിത്തീന്നു. 
നിറഞ്ഞു മൃതപ്രായരായോര്‍തന്‍ മനസ്സിലും 
നിറന്നോരനുരാഗമണന്നു പോയീ കാമന്‍. 
കാമമീവിധമുണ്ടായെന്നു ചൊല്‍വതില്‍പ്പരം 
കാനനസുഭഗത വിസ്തരിക്കുവാനുണ്ടോ? 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


101 


102, തുളസീദാസരാമായണം 


ശൈത്യവും സാരഭ്യവും മാന്ദ്യവുമേറും വായു 
ദീപ്ലമാം കാമാഗ്നീയെപ്പിന്നെയും ജ്വലിപ്പിച്ചു. 
വിളങ്ങീ കുളങ്ങളില്‍ സംഫുല്പസരോജങ്ങഠം 
വിരഞ്ഞു ചുററിപ്പാറീ മഞ്ജുളമധുപങ്ങരം. 
അന്നങ്ങരം കുയിലുകഠം തത്തകളിവയുടെ 
കണ്ണമോഹനനാദം മാറെറാലിക്കൊണ്ടു കാട്ടില്‍. 
അപ്പരസ്സകരം നൃത്തംചെയ്തുയുമുണ്ടായ?ു പക്ഷേ, 
നീഷ്ര്രയോജനമായീ വിദ്യകളെല്ലാംതന്നെ, 
കാമനും സൈന്യങ്ങളും തോററുപോയതേയു 
വാമദേവന്‍െറ നിഷ്ഠ തെല്ലമൊന്നിളകീലാ. 


ഉണ്ടായ കോപംമൂലം കന്ദപ്പന്‍ സമീപത്തു 
കണ്ടൊരു തേന്മാവിന്‍െറ കൊമ്പത്തു കരേറിനാന്‍. 
ചാപത്തില്‍ ശരം തൊടുത്തുടനേ ലക്ഷ്യം നോക്കി_ 
ക്കോപിഷ്ട്ന്‍ ചെവിയോളം വലിച്ചുവിട്ടീടിനാന്‍. 
ചെന്നതു ശിവഹൃത്തില്‍ തറച്ചനേരംതന്നെ 
തന്നുടെ സമാധിവിട്ടണന്ന പോയീ ദേവന്‍. 
വാഗ്്കുമുഠംക്ഷോഭത്തോടേ കണ്ണുകരം തുറന്നുടന്‍ 
'നോക്കുകയായീ സവ്വദിക്കിലും പരമേശന്‍. 
മാന്തളിര്‍ച്ചാത്തിന്നിടയ്തുന്നേരം മഹേശ്വരന്‍ 
മാരനെദ്ദശിക്കയാല്‍ ക്രദ്ധനായ*; ഞെട്ടി ലോകം. 
തെറെറന്നു മൂന്നാംകണ്ണ തുറന്നു തിരുവടി_ 
'യൊററമാത്രയില്‍ക്കാമന്‍ ഭസ്മശേഷനാസ്ത്രീന്നു. 
പരന്നു ഹാഹാരാവം വിശ്വത്തില്‍ ;ബാഭയപ്പെട്ടു 
സുരന്മാ,രസുരന്മാക്കാനന്ദമുണ്ടായ“വന്നു. 
ta കന്ദപ്പസുഖസ്മതി ഭോഗികരംക്കിടരേററി 
കണ്ടകമൊഴിഞ്ഞെന്നുകണ്ടു യോഗികളെല്ലാം. 
പതിതന്‍ ഗതി കേട്ടു മൂര്‍ച്ഛിച്ചുപോയീ രതി 
പലതും ചൊല്ലിച്ചൊല്ലിക്കരഞ്ഞാരം പലവട്ടം. 
ഒടുവില്‍ഗ്ലിവാഭ്യണ്ണം പൂകിനിന്നതിഭക്തി 
തടവിക്കരംകൂപ്പിക്കാക്കുവാനപേക്ഷിച്ചാഠം. 


വേഗത്തില്‍ പ്രസന്നനായ്തീരുമദ്ദയാരാശി 
“നാഗ്ഭഷണന്‍ ചൊന്നാനാര്‍ദ്രമാനസനായി: 


“ഇന്നുതൊട്ടനംഗനെന്നുള്ളൊരു നാമത്താലേ 
കാന്ദപ്പ്പന്‍ തവനാഥനറിയപ്പെടും ബാലേ! 


തനുവില്ലെന്നാകിലും വ്യാപിക്കുമെല്ലാററിലു_ 
മനുവാസരമവനെന്നു നീയറിയണം. 


Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


AS ടം; 


ബാലകാണ്ഡം 103 


രതി, നീയൊരുകാലമിനിയും ചേരും നിന്‍െറ 
പതി യോടതിന്‍മാഗ്ലമെന്തെന്നു ചൊല്ലാം കേരാക്കൂ. 
മന്നിന്‍െറ ഭാരംമാററാന്‍ യദുവംശത്തില്‍ കൃഷ്ണന്‍ 
വന്നവതരിക്കുമ്പോരം തത്സുതനായിക്കാമന്‍ 


പൃഥ്വിയില്‍പ്പിറന്നു നിന്‍പതിയായ*ബഃഭവിച്ചീടും 
മിഥ്യയായ്‌വരികില്ല മാമകവാക്യം ഭദ്രേ!” 


മടങ്ങി, രതി ശവ്വവാക്കിനാല്‍ പ്രശാന്തയായ; 
തുടന്നുചൊല്പാമിനിഗ്ഗാരിതന്‍ കഥാശേഷം. 
വൃത്താന്തമെല്പാം കേടാക്കെ ബ്രഹ്മാദിദേവശ്രേഷ്ഠ_ 
രെത്തിനാര്‍ വൈകുണത്തിലനന്ുക്യപുരസ്സരം. 
ഹരി യോടൊന്നിച്ചവരക്ഷണം പുറം 
കരുണാനിലയമാം ശിവനെഭശിക്കുവാന്‍. 
ഇന്ദ്രാദിസുരവ്രജം കീത്തിച്ചു വേറേവേറേ 
ചന്ദ്രഭഷണനപ്പോരംസ്സത്തുഷനായീ ശീഘ്രം. 
അരുളീ മഹാദേവ, ““നമരന്മാരേ, നിങ്ങരം 
വരുവാന്‍ വിശേഷിച്ചു കാരണമെന്തേ? ചൊല്‍വിന്‍. ” 
ഉത്തരം ചൊന്നാ൯ വിധി, ““യവിടുന്നന്തര്യാമി; 
ഭക്തിക്കു വശഗരായറിയിക്കുന്നൂ ഞങ്ങറം. 
ഭഗവന്‍, ഭവദീയമംഗലോദ്വാഹം കാണ്മാന്‍ 
സകലദേവന്മാക്കുമാശയുണ്ടതിമാത്രം. 
അമ്മഹാമഹം കണ്ടു ഞങ്ങഠംതന്‍ മിഴികളില്‍ 
സമ്മോദം തുളമ്പുവാന്‍ കനിയ്യ കാമാരാതേ! 
കാമനെദ്ൃഹിപ്പിച്ചിതെങ്കിലും വരം നല്ലീ 
കാരുണ്യമുത്തേ, രതിക്കായതുത്തമമായി. 
തെററിനു തക്കശിക്ഷ നല്ലിയശേഷം കനി 
വുററു കാക്കുകയോത്താല്‍ പ്രഭവിനന്‍്ധമ്മംതന്നെ. 
ഉഗ്രമാം തപസ്സിനാല്‍ കേശിക്കയത്രേ ഗാരി, 
കൈക്കൊഠംകവേണം ഭവാനവളെദ്ദയാപുവ്വം.”” 

ഈ വിനീതാഭ്യത്ഥനം കേട്ടുകൊണ്ടരുളിനാ_ 
നാവിധമാവാമെന്ന സമ്മതം മഹേശ്വരന്‍. 
ദുന്ദുഭിധ്വനിയെങ്ങും മുഴക്കി ത്രിദശന്മാര്‍ 
സുന്ദരപുഷ്ടംരൂകി വാക്ത്രിനാര്‍ ദേവേശനെ. 

സമയം കണ്ടെത്തിയ സപ്പഷിമാരെയജന്‍ 
ഹിമവദഃഗൃഹത്തി ലേക്കുടനേ നിയോഗിച്ചാന്‍. 


ആദ്യമായ ഭവാനിയെച്ചെന്നുകണ്ടവരേവ_ 
മാഖ്യാനംചെയ്തീടിനാര്‍ കപടവചനങ്ങഠം: 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


104 തുളസീദാസരാമായണം 


“ നാരദന്‍ പറഞ്ഞതു സത്യമായ്‌ ഗണിക്കുക 
കാരണം കേടീല നീ ഞങ്ങടംതന്നുപദേശം. 


ഹാ! മിഥ്യയായിത്തീര്‍ന്നു നിന്‍ പ്രതിജ്ഞയിന്നയ്യോ! 
കാമനെദൃഹിപ്പിച്ചുകളഞ്ഞു മഹേശ്വരന്‍. ”” 


ഗിരിനന്ദിനിയപ്പോരം സസ്തമിതമുരചെയ്താരം: 
“ ശരിയാണല്ലോ നിങ്ങളരിയാടിയതെല്ലാം. 
മാരനെച്ചാരമാക്കീ ശിവനെന്നല്ലീ, ചൊല്ലി 
സാരവേദികളായ നിങ്ങളെന്‍ മുനിമാരേ! 
ആകയാലിന്നോളവും ഭോഗിയും വികാരിയു_ 
മായി വത്തിച്ചു നാഥനെന്നാവാം ഭവന്മതം. 
ഞാനറിഞ്ഞതു ചൊല്ലാ,മെപ്പൊഴും ശിവന്‍ ഭോഗ_ 
ഹീനനുമനവദ്യന്‍ യോഗിയുമജന്മാവും. 
ഇക്കഥയറിഞ്ഞുകൊണ്ടാണു ഞാന്‍ സേവിക്കുന്ന_ 
തക്കപാലിയെയെങ്കില്‍ സത്യൃമാസ്ത്ീരും വ്രതം. 
കാമനെദ്ൃഹിപ്പിച്ചു ഹരനെന്നുരച്ചതു 
ഹേ മുനിശ്രേഷ്ഠന്മാരേ, നിങ്ങഠംതന്നവിവേകം. 
വഹ്നിതന്‍ സഹജമാം ധമ്മമാണുഷ്ണംമതിന്‍ 
സന്നിധി ഹിമഖണ്ഡം സ്ഥിതിചെയ്യകയില്ല. 
അഥവാ കൊണ്ടുചെന്നാല്‍ തീച്ചയായുരുകിപ്പോ_ 
മതുമട്ടത്രേ കാമന്‍ ശംഭവിന്‍ സമീപത്തില്‍.” 


ഗിരിജാവാക്യം കേട്ടും തല്‍പ്രേമവിശ്വാസങ്ങടം 
ശരിയായുള്ളാല്‍ക്കണ്ടും തുഷ്ടരായ്‌ സപ്ൃഷികരം, 
കന്യയെ നമസ്തരിച്ചുടനേ പുറപ്പെട്ട 
ലി ധന്യനാം ഹിമവാനെക്കണ്ടു ചൊല്ലിനാരെല്ലാം. 
2 i കാമനെദ്ദഹിപ്പിച്ച ഹരനെന്നറികയാല്‍ 
2 ധീമങ്ങിഗ്ിരിവരനല്ലലില്‍പ്പെട്ടെന്നാലും, 
ദേവിയാം രതിക്കേകീ വരമെന്നതു കേടംക്കെ_ 
പപാവനാത്മാവിനുള്ളിലാശ്വാസമുണ്ടായ*വന്നു. 


ശംഭവിന്‍ പ്രഭൃത്വത്തെച്ചിന്തിച്ചു ഗിരീശ്വരന്‍ 
സംഭൃതാദരം മുനിശ്രേഷ്ലരെ വരുത്തിനാന്‍. 
സുദിനം സുനക്ഷത്രം നന്മുദൂൃത്തവുംനോക്കി 
ശ്രതിത൯വിധിപോലെ നിശ്ചയിച്ചിതു ലഗ്നം. 
ലഗ്നപത്രിക നല്ലിസ്സറപൃഷിമാരെബാഭക്തി_ 
മഗ്നനായ്‌ പ്രണമിച്ചാന്‍ പവ്വതകുലനാഥന്‍, 
അപ്പൊഴേ നടകൊണ്ടു ധാതാവിന്‍കരങ്ങളി- 
Se റാന്‍ നാം, 


ഞ്ജ 


ടട 


ബാലകാണ്ഡം 


വായിച്ചുനോക്കി ദേവ,നന്നേരമുണ്ടായ?വന്ന 
വംരുറെറാരത്യാനന്ദമൊതുങ്ങിയില്ലാ ഹൃത്തില്‍. 
കേഠംപ്പിച്ചാനമരരെയൊക്കെയുമതു പിന്നെ 
ത്താല്‍പര്യപുവ്വം കേട്ട സവ്വരും പ്രസാദിച്ചു. 
സംഗീതഘോഷം പൊങ്ങീ വുഷ്ടവ്വഷ്ടി യൃമുണ്ടായ* 
മംഗലകലശങ്ങളൊരുക്കിയെല്ലാടത്തും. 


പാര്‍വ്വതീമംഗലം 

അന്നേരം നിജനിജവാഹനവിമാനങ്ങ_ 
ളം ബരചരരെല്പാമൊരുക്കിത്തുടങ്ങിനാര്‍. 
സുഖ ദസുമംഗലശകുനമോരോന്നുണ്ടായ 
സുരസുന്ദരീഗാനം മാറെറാലിക്കൊണ്ടു നീളെ. 
ഉടനേ ചമയിച്ച ഭൂതങ്ങഠം മഹേശനെ;_ 
ജ്ജടയാല്‍ മകുടവുമഹിയാലുത്തംസവും. 
പന്നഗങ്ങളെക്കൊണ്ടു കങ്കണനിരകളം 
കുണ്ഡലങ്ങളും ധരിപ്പിക്കയായവര്‍ പിന്നെ. 
മേനിയില്‍ ഭസ്മം പൂശിപ്പൂലിത്തോലുടുപ്പിച്ചു 
കാണായി ശിരസ്സിങ്കല്‍ ഗംഗയും ശീതാംശുവും. 
കണ്ഠത്തില്‍ ഗരളവും ഫണിയാം പുണുനൂലും 
മുണ്ഡമാലയും മാറി,ലക്ഷികദം മുന്നും കാണായ്‌. 
മംഗലനിലയനം കരുണാനിധി ശിവ_ 
നിങ്ങനെയമംഗലവേഷനായ്ക്കീന്നാനപ്പോരം. 
കൈകളില്‍ ത്രിശൂലവും തുടിയും ധരിച്ചീശന്‍ 
വൈകാതെ കാളപ്പുറത്തേറിനാന്‍ യാത്രോദ്യൂക്തന്‍. 
അങ്ങുടന്‍ വാദ്യഘോഷം മുഴങ്ങി, സുര്ര്ധ്രീകരം 
ശങ്കരരൂപം കണ്ടു പുഞ്ചിരിളൂുകിച്ചൊന്നാര്‍: 


“*ഇല്ലില്ല സംസാരത്തിലീ വരന്നിണങ്ങുന്ന 
നല്ലൊരു വധുവെന്നു തീച്ചയായ* പറയാം ഹാ!” 
ഹരിയും വിരിഞ്ചിയമിന്ദ്രാദിദേവന്മാരും 
വരയാത്രയില്‍ ച്േന്നാര്‍ തങ്ങഠംത൯ വാഹങ്ങളില്‍ 
സുരരാം വരസംഘം നിസ്തലമെന്നാകിലും 
വരനു യോജിക്കുന്നതായിരുന്നില്ലാ തെല്ലും. 


അരുളീ മഹാവിഷ്ണു, ദിക്കുകരം പാലിക്കുന്ന 
സുരനാഥരോടേവം മന്ദഹാസത്തോടപ്പോഠം: 


““തങ്ങാംംതന്‍ സഹചരപ്പന്ദത്തോടൊരുമിച്ചു 
നിങ്ങളിന്നനുയാത്രചെയ്യുവിന്‍ വേറേവേറേ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


105 


106 


_ ഖിചിത്രസ്വരങ്ങളിലോരോരോ വചനങ്ങാം 


തുളസീദാസരാമായണം 


അല്ലെങ്കിലാക്ഷേപിക്കും വരന്നു ചേരുന്നവ_ 
രല്ലനുചരരെന്നു തല്‍പുരനിവാസികരം, ”” 
അഞ്ജനവണ്ണന്‍തന്‍െറ വാക്കു കേടുമരന്മാര്‍ 
പഞ്ചിരിപൊഴിച്ചോരോ സംഘമായ” നടകൊണ്ടു. 


“ഉരാച്ചിരിയോടേ ശിവനരുളീ: ““ഹരി ചൊന്നോ_ 
രിച്ചൊല്ലിന്‍ നിഗുഡാത്ഥമളവററതുതന്നെ. ”” 


ത൯ഗണങ്ങളെയെല്ലാമക്ഷണം വരുത്തുവാന്‍ 
ഭംഗിയോടാജ്ഞാപിച്ചാന്‍ ചന്ദ്രശേഖരനപ്പോടം. 
അരുളപ്പാടു കേട്ടു ഭൂതങ്ങളെല്പാം വന്നു 
പരമേശ്വരപാദം പണിഞ്ഞുനിന്നീടിനാര്‍. 
വിവിധവേഷന്മാരും നാനാവാഹനരുമാ_ 
മവരെക്കണ്ടനേരം ചിരിച്ചുപോയീ ദേവന്‍. 
ചിലരാനനഹീനര്‍, ചിലരോ മഹാമുഖര്‍ 
ചിലക്കു കൈയുംകാലുമൊട്ടമേ കാണ്മാനില്ല; 
മറിച്ചു, ബഹുപദബാഹുക്കളത്രേ ചിലര്‍, 
തുറിച്ചുനോക്കും വട്ടക്കണ്ണന്മാര്‍ ചിലരെല്ലാം. 
കണ്ണുകളില്പാത്തോരുമുണ്ടു കൂട്ടത്തില്‍, ചിലര്‍ 
വണ്ണമേറിയോര്‍, ചിലര്‍ വളരെ മെലിഞ്ഞോരും. 


ശുദ്ധരുമശുദ്ധരും കൃശരും തടിയരു_ 
മതൃന്തഭയാനകവേഷരും തിങ്ങിക്കൂടി. 
ഹസ്തമത്തില്‍ കപാലങ്ങളേന്തിയോരവര്‍ തപ്ട_ 
രക്തലേപിതഗാത്രന്മാരുമായ്‌ക്കാണപ്പെട്ടു. 
ഗഭുൂഭശ്വാനകോലജംബുകമുഖരവ_ 
രെത്രയെന്നെണ്ണിക്കൊരംവാന്‍ കഴിവില്ലൊരുവനും. 
പ്രേതങ്ങഠം പിശാചങ്ങഠം യോഗിനീ*സമൂഹങ്ങ_ 
ളാദിയായസംഖ്യമുണ്ടെങ്ങനെ വണ്ണിക്കുന്നു? 
ഉല്ലാസപ്പുളപ്പൊടേ പാടിയും നൃത്തംചെയ്തം 
വല്ലാതെ തലതിരിഞ്ഞുഗ്രമായ്‌ നോക്കിക്കൊണ്ടും 


ahr 


എട്ടു 


ബാലകാണ്ഡം 107 


ചെറുതും വലുതുമാമദ്രികരം, വിപിനങ്ങഠം, 
അരിയസമുദ്രങ്ങ, ളാറുകരം, സരസ്സകരം 
എന്നിവയെല്ലാമെത്താനാമന്ത്രിച്ചിരുന്നിതു 
നന്ദിനിയുടെ വേളിക്കച്ഛനാം ഗിരിരാജന്‍. 
തങ്ങഠംതന്നിഷ്ടം പോലെ സുന്ദരഗാത്രം കൈക്കൊ_ 
ണ്ടംഗനാജനങ്ങളമാരംക്കാരുമായിത്തന്നെ 
എത്തിനാരവരെല്ലാം ഹിമവദ*ഗേഹത്തിങ്കല്‍ 
ഭദ്രമഞ്ജുളപ്രേമഗാനങ്ങം പാടിപ്പാടി. 
വിവിധസ്ഥാനങ്ങളിലതിഥിമന്ദിരങ്ങ_ 
ളവിടെസ്സജ്ജീകരിച്ചിരുന്നു ശൈലശ്രേഷ്ഠന്‍. 
അമ്മനോഹരപുരസാഭഗം കാണുന്നേരം 
ബ്രഹ്മചാതുര്യം തുലോം തുച്ഛമാസ്ണോന്നിപ്പോകും. 
വനങ്ങളുദ്യാനങ്ങഠം കൂപങ്ങരം തടാകങ്ങഠം 
ധനികളിവയുടെ ലാവണ്യമനുപമം. 

ഭാസിച്ചു ഗേഹംതോറും കേതുക്കഠം പതാകകരം 
ഭാവുകം കുറിക്കുന്ന തോരണനികരവും 
വനിതാപുമാന്മാര്‍തന്‍ സനന്ദര്യചാതുര്യങ്ങഠം 
മുനിമാനസം പോലും വിഭ്രമിപ്പിച്ചു പാടേ. 
ജഗദംബിക വന്നു പിറന്ന വിഖ്യാതമാം 

നഗരം വണ്ണിക്കുവാനാക്കുളളൂ മതിബലം? 
സിദ്ധിയും സമൃദ്ധിയും സുഖവും സമ്പത്തിയും 
വദ്ധിച്ചുവരികയാണവിടെദ്ദിനം തോറും. 

വരനും സമാജവും പത്തനം സമീപിച്ചെ_ 
ന്നറികെപ്പുരമാകെസ്സുംഭൂമവശഗമായ?. 
ദൃതിമത്താക്കിത്തീത്ത വാഹനങ്ങളമായി_ 
ട്ടെതിരേല്ലുവാനുള്ള യാത്രയുമാരംഭിച്ചു. 
സുരസൈന്യത്തെക്കണ്ടു സവരും സന്തോഷിച്ചു 
ഹരിത൯ ദശനത്താലത്യന്തമാനന്ദിച്ചു. 
എന്നാലാഗ്ഗണങ്ങളെക്കാങ്കയാല്‍ ക്ഷണാദ്ധത്തി_ 
ലെങ്ങോട്ടോ വിരണ്ടോടി വാഹനമൂഗലവ്വന്ദം. 
പ്രായമായോരില്‍ച്ചിലര്‍ ധീരരായ” നിലക്കൊരംകെ_ 
പ്രാണനുംകൊണ്ടു പാഞ്ഞു ബാലകരെല്ലാംതന്നെ. 
ജനനീജനകന്മാര്‍ കാരണം ചോദിക്കവേ 
തനുവില്‍ കമ്പം പൂണ്ട ചൊല്‍കയായവരേവം:: 


““പറയാന്‍ സാധിക്കയില്ലെന്തു ചൊല്ലട്ടേ ഞങ്ങരം; 
വരസംഘത്തെക്കണ്ടാല്‍ കാലസൈന്യമെന്നോക്കും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


॥ ഒല തുളസീദാസരാമായണം 


വരനോ, കാളപ്പുറമേറിയോന്‍ വെറും ഭ്രാന്തന്‍; 
ഉരഗകപാലങ്ങാംപൂണ്ടവന്‍ ചാരം തേച്ചോന്‍; 
കേവലം ദിഗംബരന്‍ ജടിലന്‍ ഭയങ്കരന്‍ 

| ഭീ വളത്തിടും ഭൂതപ്രേതാദിചുഴന്നവന്‍. 

ts ഹാ! വരയാത്ര കണ്ടു പേടിച്ചു മരിക്കാത്ത 

bs ജീവിയൊന്നുണ്ടെന്നാലോ പുണ്യവാനവനത്രേ. 
ഉമതന്‍ പരിണയമവന്നു കാണാറാകു, ?_ 
മുരിയാടിനാരേവം കുട്ടികഠം ഗേഹംതോറും. 


13% ശങ്കരഗണങ്ങളെപ്പററിയിങ്ങനെ ചൊല്ലം 

4 തന്‍കിടാങ്ങംക്കു ധൈര്യമരുളീ പിതൃജനം: 
““ഇക്കണക്കെന്തേ നിങ്ങഠം ഭീരുക്കളായീടുന്നു 
ക മക്കളേ, പേടിക്കേണ്ട കാര്യമില്ലിതിലൊന്നും. ”” 
we 


ES വരനെസ്സംഘത്തോടേ സാദരമെതിരേററു 
ഗിരിനായകന്‍ വാസസ്ഥാനങ്ങം നല്ലിക്കൊണ്ടാന്‍. 


ദീപങ്ങളഴിയുവാനൊരുക്കി ഒരെങ്ങളില്‍ 
ശോഭിക്കും തങ്കത്താലം വഹിച്ചു മോദത്തോടേ 
മംഗലഗീതംപാടും നാരിമാരൊന്നി ,ച്ചപേോോ_ 
ളംഗനാരത്നം മേന പൂകിനാരം ശിവാഭ്യണ്ണം. 
ഭീഷണവേഷം കണ്ടു ഭീതിയാല്‍ വിറപൂണ്ടു 
യോഷമാരെല്ലാം വീട്ടിന്നുള്ളിലേക്കോടിക്കേറി. 
ഭഗവാന്‍ പുകീടിനാന്‍ വിശ്രമസ്ഥാനം; മേ൩ 
യകതാര്‍ വിങ്ങിക്കൊണ്ടു വിളിച്ചാളപണ്ണയെ. 
നീലപങ്കജംതോററ കഞ്കളില്‍ ജലം തിങ്ങി_ 
ബ്വാലയെത്തന്നങ്കത്തിലിരുത്തി ച്ൊല്ലീടിനാടം: 


” “ഈവിധം ചന്തം നിനക്കേകിയതെന്തേ വിധി, 
ഹാ! വിരൂപനാം ട്രന്തന്‍ വരനായ*വരുവാനോ? 


ചു ം മന്ദാരമരത്തിന്മേല്‍പ്പടരേണ്ടൊരു വല്ലി 

യിന്നു ഹാ! മുഠംമരത്തില്‍ പടത്തേണ്ടതായാവന്നോ? 

! ജമെടുത്തു ഞാന്‍ പവ്വതമുടിയേറി 
ന്നുകൊണ്ടുടന്‍ താഴെപ്പതിക്കു,മല്ലെന്നാകില്‍, 


ത്വം ഞാന 


ന യില്‍ വീണോ വാരിരാശിയില്‍ത്താണേം 


ബാലകാണ്ഡം ി 109 


മകളില്‍ക്കൂറേറുന്ന മേനത൯ ദുഃഖം കണ്ടു 
മഹിളാജനമെല്ലാം മുഴുകീ സന്താപത്തില്‍. 


"എന്തൊരു ദോഷം ചെയ്‌ രൂ നാരദമുനിക്കു ഞാ_ 
നെന്‍കുടുംബത്തെശ്ശഠനിങ്ങനെ തുലച്ചല്ലോ! 
അമ്മുനി തപംചെയ്‌വാനുമയെ പ്രേരിപ്പിച്ച 
തുന്മത്തനൊരു പുമാന്‍ വരനായ്‌വരാനാണോ? 
മോഹമില്പലിവില്ല, താപസനുദാസീനന്‍, 
ഗേഹവും ധനവുമി;ല്ലില്ലല്ലോ ദയിതയും. 
അജ്ജനദ്രോഹിക്കന്യമന്ദിരം നശിപ്പിപ്പാന്‍ 
ലജ്ജയമധൈര്യവുമുള്ളിലില്ലല്ലം പോലും. 
എന്തിനു വിസ്തരിപ്പു, വന്ധ്യയ്്ക കഴിയുമോ 
നൊന്തു പെററീടും ദുഃഖമെമ്മട്ടെന്നറിയുവാന്‍? ” 


മാതൃസന്താപം കണ്ടു മാധുര്യമുറുംമട്ടി- 
ലോതിനാരം സമാശ്വാസവാക്കുകളുമയപ്പോടം: 
““അമ്മയീ വിചാരത്താല്‍ വ്യസനിക്കരുതൊട്ടം 
ബ്രഹ്മകല്ലിതം മാററാന്‍ കഴിവില്ലൊരുവനും. 
ഭ്രന്തനെന്‍ പതിയാവാനായവരാം ശിരോലേഖ_ 
മെന്തിനു മററുള്ളോക്കു പഴിചൊല്ലണം നമ്മഠം? 
ചെറുതും വിധി മാററാനാവുകില്ലെന്നമ്മയ്കകു; 
“വെറുതേ കളങ്കമിന്നുണ്ടാക്കിവെച്ചീടേണ്ടാ. 
കരയൊല്ലതിനുള്ള നേരമല്ലിതു പാത്താല്‍ 
വരണം വരേണ്ടുന്നതെന്നു നാമടങ്ങണം. 
നിശ്ചയിച്ചിരിക്കുന്നതെവിടെസ്സഖദുഃഖ_ 
മിജ്ജനത്തിനു, ഞാനാ സ്ഥലത്തു ചെന്നേതീരൂ." 


ന്രമവും സുരമ്യവുമാകുമീ മൊഴി കേടംക്കെ_ 
ബ്രഹ്മമുഷണത്തോടേ കരഞ്ഞു കല്യാണിമാര്‍. 


അപ്പൊഴുതീ വൃത്താന്തം കേഠംക്കയാല്‍ ഹിമാദ്രിയില്‍ 
സപ്യ്ഷിമാരോടൊത്തു നാരദനെത്തിച്ചേന്നു. 
മടവാരമണിമാക്കൊരാശ്വാസം വരുത്തുവാ_ 
'നുടനേ പുവ്വോദന്തമരുളിച്ചെയരു മുനി: 


““കോഴംക്കുക മേനേ, നീയെന്‍ സത്യവാണികളിപ്പോടം 
പാക്കുകില്‍ ജഗന്മാതാവാണു നിന്‍ കുമാരിയാടം. b 
[ 'അജയാണനാദിയാണവിനാശിനിയുമാ_ 
ണവളദ്ധാംഗമത്രേ ശംഭൂവിന്നെല്ലാല്ൊഴും. 
CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


110 തുളസീദാസരാമായണം 


| സ്ഗ്ൃപാലനലയകാരിണിയവടംതന്നെ 
കൈക്കൊഠംവൂ വിനോദാത്ഥം സ്വേച്ചുപോല്‍ ശരീരങ്ങഠം. 
സതിയെന്നുള്ള പേരില്‍ സുന്ദരി, ദക്ഷപ്രജാ_ 
പതിതന്‍ മകളായിജ്ജനിച്ചിതാദ്യം മേനേ! 
വരിച്ചാഠം സതിയന്നു ശവ്വനാം ഭഗവാനെ. 
പ്പരക്കെജ്ജഗത്തിങ്കലറിയാമാ വൃത്താന്തം. 
ശങ്കരനൊരുമിച്ചു ചരിക്കെയൊരിക്കലാ_ 
മങ്കയാഠം കണ്ടു രഘുദീപമാം ശ്രീരാമനെ. 
ഉണ്ടായ മോഹംമൂലം തന്‍പതിവചനം കൈ 
ക്കൊണ്ടിടാതവളന്നു സീതതന്‍ രൂപം പൂണ്ടാരം. 
ഈവിധമൊരു കുററം ചെയ്തുയാല്‍ സദാശിവന്‍ 
ദേവിയെയുപേക്ഷിച്ചു വിരക്തനായിത്തീനു. 
വിരഹാകുലയായ ദക്ഷനന്ദിനി, ദേഹ_ 
മെരിച്ചു ജനകനന്‍െറ യാഗവഹ്നിയില്‍ത്താനേ. 
ഇന്നു നിന്‍ കുടുംബത്തില്‍പ്പിന്നെയും ജന്തംപുണ്ടു. 
തന്നുടെ ഭത്താവിനെക്കിട്ടവാന്‍ തപംച്ചെയ്‌ രൂ. 


ചരിതം ശ്രവിച്ചില്ലേ, സന്ദേഹമെല്ലാം നീക്കൂ;; 
ഗിരിനന്ദിനിയെന്നും ശങ്കരപ്രിയതന്നെ. ”” 


പരക്കെത്തിര്‍നആ ശോകം നാരദവചനത്താല്‍ 
പുരത്തില്‍ ഗൃഹംതോറുമിക്കഥയെത്തിച്ചേന്നു. 
ആനന്ദവിവശരായ്‌ പാവ്വതീപാദം കൂപ്പി 
മേനയും ഹിമവാനുമുടനേ പലവട്ടം. 
സ്ര്രീകളം പുമാന്മാരു;_മാബാലവ്വദ്ധം സവ്വ_ 
ലോകരും;_പ്രഹഷ്ത്താലിളകിമറിഞ്ഞുപോയഃ. 
പാടിനാര്‍ ശുഭഗാനം ഗായകപ്രവരന്മാര്‍ 
ഹാടകകലശങ്ങളൊരുക്കിത്തുടങ്ങിനാര്‍. 
രചിച്ചു പാകുശാസ്ത്രവിധികരംക്കൊത്തവണ്ണം 
രുചിരം പലഹാരനികരം പലതരം. 
ശിരിജാഗേഹത്തിലെസ്സുദ്യതന്‍ സന്നാഹങ്ങ_ 
ളരുതു വണ്ണിക്കുവാനെന്നതേ ചൊല്ലാനുള്ള. 
)ലോകേശാദി വാനവരെല്ലാമപ്പോരം 
തെ പല പന്തിക്കിരുന്നു ഭൂക്തിക്കായി. 


വിനോദ 


ബാലകാണ്ഡം 1 11 


പതുക്കെപ്പതുക്കെയാണാസ്വദിച്ചതു ഭോജ്യം 
പടുത്വമാക്കുണ്ടാമസ്സദ്യയെപ്പുകഷ്്വാന്‍൯? 
ഭക്തിയും കഴിഞ്ഞവരേവരും സന്ത്യ,പ്ല്രാ_ 
യെത്തിനാര്‍ തങ്ങരംക്കുള്ള വാസമന്ദിരങ്ങളില്‍. 


ഉരച്ചു മുനിവ്വന്ദം ലഗ്നമൊട്ടടുത്തെന്നു 

വരുത്തി ദേവന്മാരെയന്നേരം ഹിമാചലം. 

| തക്കതാം സ്ഥാനങ്ങളിലവക്കു പീഠം നല്ലി_ 

| സൂല്‍ക്കരിക്കുകയായീ സാദരം ഗിരിവരന്‍. 

| വൈദികവിധിക്കൊത്തു വേദിയും കാണപ്പെട്ടു 

| ഗീതങ്ങഠം സുമംഗലിമാരില്‍നിന്നുണ്ടായ*“വന്നു. 

| അവിടെസ്സുംശോഭിച്ചു ദിവ്യമാം സിംഹാസനം 

| കവിതയ്ക്കുഗോചരമാണതിന്‍ വൈചിത്ര്യങ്ങഠം. 
നമിച്ചു വിപ്രന്മാരെ ശ്രീരാമസ്മതിയോടേ 
സുമനോഹരപീഠമേറിനാന്‍ മഹാദേവന്‍. 
പിന്നെയമ്മുനീന്ദ്രജ്ഞ മാനിച്ചു സഖീജനം 

| കന്യയെച്ചമയിച്ചു സഭയിലാനയിച്ചു. 

രൂപസരന്ദര്യം കണ്ടു മോഹിച്ച വിബുധന്മാര്‍ 

ശ്രീപരമേശജായയെന്നോത്തു വണങ്ങിനാര്‍. 

മഹിളാസനന്ദര്യത്തിന്‍ സീമയാം ഭവാനിയെ_ 

സഹസ്രം മുഖംകൊണ്ടും വണ്ണിപ്പാനരുതല്ലോ. 

| വേദവുമനന്തനും വാണിയും തോല്ല്യന്നേട_ 

| ത്തേതുമട്ടരയ്തേണ്ടു, തുളസി മന്ദപ്രജ്ഞന്‍? 

| മണ്ഡപമദ്ധ്യത്തിങ്കലിരിക്കും മഹേശന്‍െറ 

| സന്നിധാനത്തില്‍ച്ചെന്നാഠം മന്ദാക്ഷപുരസ്സരം. 

| കഞ്കളാല്‍ പതിയുടെ പദവും കണ്ടീലവ_ 

ളെങ്കിലും മനസ്സായ വണ്ടതില്‍ വിഹരിച്ചു. 


പാവനാശയരായ മുനിമാര്‍ കല്വിക്കയാല്‍ 
ദേവനും ഭവാനിയം പൂജിച്ചു ഗണേശനെ. 
അത്ഭുതം തോന്നീലതില്‍ സുരന്മാക്കാക്കും, ഗണ 
സത്തമന്‍ വിഘ്േശ്വരനനാദിയല്ലോ പാത്താല്‍. 
നിമ്മലരു ഷീന്ദ്രന്മാര്‍ വേദശാസനം പോലെ 
കമ്മങ്ങളൊന്നൊന്നായിബഭംഗിയിലനുഷ്ടിച്ചു. 
കുശയ്ും കുമാരിതന്‍ പാണിയ്യമേന്തും കൈയാല്‍, 
കുതുകംപൂണ്ട പിന്നെപ്പവ്വതകലനാഥന്‍ 
ശങ്കരപ്രിയയെന്നു കല്ലിച്ചു സമപ്പിച്ചാന്‍ 
മങ്കയെ സ്നേഹപൂവ്വം വരന്‍െറ കരങ്ങളില്‍. 

CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


112 തുളസീദാസരാമായണം 


മുഴുകീ സന്തോഷാംബുപുരത്തില്‍ സമസ്തരും 
മുനിമാരുടെ വേദോച്ചാരണം പൊങ്ങി വാനില്‍. 
“ഗങ്കര,ജയിച്ചാലു 'മെന്നുള്ള ശബ്ദും ദേവ_ 
സംഘത്തിന്നിടയില്‍നിന്നക്ഷണം പുറപ്പെട്ടു. 
വാദിത്രഘോഷം നീളെ മുഴങ്ങി; സുമവൃഷ്ടി 
വാനില്‍നിന്നുണ്ടായ'*വന്നു; സവ്വരുമാനന്ദിച്ചു. 

ം തേരുകാം കുതിരകളാനകരം സുരഭികഠം 
പേരെുംവസനങ്ങരം ദാസികരം ദാസന്മാരും 
വിവിധ്രദ്രവ്യങ്ങളും രത്നങ്ങം പൊന്‍പാത്രങ്ങ_ 
ളിവയൊക്കെയും നല്ലീ ഹിമവാന്‍ കന്യാധനം. 


തന്‍കരം കൂപ്പിപ്പിന്നെച്ചൊല്ലിനാന്‍ ശൈലേശ്വരന്‍: 


““ശങ്കരഭഗവാനേ, പുണ്ണകാമനാം ദേവ! 


എന്തു ഞാന്‍ തരുമങ്ങയ്കെന്നെനിക്കറിവീല 
തന്തിരുവടിയടെ ചരണം സമാശ്രയം.”” 


ദീനരക്ഷകനായ സവ്വജ്ഞന്‍ പലമട്ടി_ , 
ലാനന്ദമരുളിനാന്‍ ശ്വശുൂരഹൃദയത്തില്‍. 


മേനയും ശിവപാദം ഗ്രഹിച്ചു ചൊല്ലീടിനാരം: 
““പ്രാണനാണെനിക്കെന്‍െറ പൊന്നുമ ഭഗവാനേ! 
ഇവളെഗ്ഗ ഹദാസിയാക്കുവാന്‍ കനിയണ_ 
മവിടുന്നപരാധമൊക്കെയും ക്ഷമിക്കണം. 
ഉരാംക്കുളിത്തനുഗ്രഹം നല്ലയുംവേണം വിഭോ, 
ത്വല്‍ക്കഴലിണയിവഠംക്കാശ്രയമെല്ലാനാളം .”” 


പലതും പറഞ്ഞീശന്‍ ശ്വശ്രുവിന്നഴല്‍ മാററീ; 
നിലയംപൂകിദ്ദേവി വിളിച്ചാളപണ്ണയെ. 
മടിയിലിരുത്തിക്കൊണ്ടുടനേ സവാത്സല്യം 
മകളോടുപദേശരൂ പമായയരചെയ്താരം; 


 നാഥനാംമഹേശനെസ്സവദാ പൂജിക്കണം 
 നാരിക്കു ഭത്താവാണു ദൈവമെന്നോത്തീടണം. 
ഇപ്പ മറെറാരു ദൈവം; ''__കണ്‍പേോള ജുലാര്‍ദ്രമായ” 
൭ പ്പിട; പിന്നെത്തന്‍െറ പൃത്രിയെത്തഴുകിനാരം. 
രതന്ത്രകളായും കേവലം സ്വപ്ൃത്തില്ും 


ചെ തം ഖം കാണ്മാന്‍ കഴിയാത്തവരായും 


| 


ലം 
ലം 


ബാലകാണ്ഡം 


ഉരംത്താപമുണ്ടെന്നാലുമായതു വെളിവാക്കാ-- 


നൊത്തൊരു സമയമല്ലെന്നുറപ്പിച്ചു ചിത്തം. 


'ഗിരിനന്ദിനിയപ്പോഠം സസ്നേഹം ജനനിതന്‍ 


ചരണങ്ങളില്‍ വീണു വന്ദിച്ചു സഗദ “ഗദം. 
അംഗനമാരോടെല്ലാം വിടവാങ്ങിനാഠം; വീണ്ടു_ 
മമ്മതന്‍ മാറോടുചേന്നശ്രുക്കഠം തൂുകിക്കൊണ്ടാഠം. 
നന്ദിനിക്കനുഗ്രഹം നല്ലിനാരം മേനാദേവി 
ധനൃതയാശംനിച്ചു മററുള്ള ജനങ്ങളും. 
ത്ര്യബകസമീപത്തു തോഴിമാരുമായ*പ്പോകെ_ 
യമ്മയ്യെപ്പലവട്ടം തിരിഞ്ഞുനോക്കീ ഗരി. 


:ഉള്ളലിഞ്ഞിഷ്ടം നല്ലി യാചക,ക്കമയൊത്തു 


വെള്ളിക്കുന്നണയുവാന്‍൯ യാത്രയായ്‌ മഹേശ്വരന്‍. 


'തൃഷ്ടരാം വിബുധന്മാരുടനേ രൂകീ പുഷ്ണഠ_ 


വൃഷ്ടി മംഗളവാദ്യഘോഷവുമുണ്ടായ“വന്നു. 


'അനുയാത്രയായല്ലം സഞ്ചരിച്ചതി൯ന്‍ശേഷ-- 
മനുവാദവും വാങ്ങി മടങ്ങീ ഗിരിവരന്‍. 

“ഗിരി, തന്‍ നിലയത്തില്‍ച്ചെന്നുടന്‍ സമ്മാനങ്ങ_ 
:ളരുളിയെല്ലാരെയും യാത്രയാക്കിനാന്‍ പിന്നെ. 


ഭഗവാന്‍ കൈലാസത്തിലെത്തിയനേരം ദേവ_ 


രഖിലം പുറപ്പെട്ട തങ്ങാംതന്‍ സ്ഥാനംപുക്കാര്‍. 


ലോകത്തിന്‍ പിതാക്കളാണുമയും മഹേശനു_ 


മാകയാൽ ചൊൽല്‍വീല ഞാനവര്‍തന്‍ ശുങ്‌ഗാരങ്ങഠം. 
വിവിധഭോഗങ്ങളില്‍ മുഴുകിക്കൈലാസത്തില്‍ 
ശിവയും പിനാകിയും ഗണങ്ങളൊത്തു വാണു. 


നിത്യവും നവനവകേളികളാടിക്കൊണ്ട_ 
-ങ്ങുത്തമജായാവരരങ്ങനെ കാലം പോക്കി. 
ജനിച്ചു കുമാരനാം ഷണ്മഖനവക്കന്നാരം 
ഹനിച്ചു സമരത്തില്‍ താരകാസുരന്‍തന്നെ. 
. ശിവജജന്മകമ്മപ്രതാപമഹത്ത്വങ്ങരം 


ഭവനപ്രസിദ്ധമാണാകയാല്‍ ചുരുക്കീ ഞാന്‍. 


ഗിരിജാപരമേശപാണിപീഡനവ്ൃത്തം 
സരസം കീത്തിക്കയും കേഠംക്കയുംചെയ്യന്നവര്‍, 


-കല്യാണലാഭത്തോടും ദാമ്പത്ൃസാഖ്യത്തോ$ട- 


ഛുലസിക്കുമാറാകുമില്ല സംശയമേതും. 
.പാവ്വതീശിവകഥാസിന്ധുവിന്‍ മറുകര 
പാവനവേദംപോലും കണ്ടതില്ലിന്നോളവും; 

CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


113 


114 തുളസീദാസരാമായണം 


എന്നിരിക്കുകില്‍പ്പിന്നെത്തുളസീദാസനായ 
നി: മന്ദബുദ്ധിയാം കൃമിയെങ്ങനെ വണ്ണ ക്കും ഹാ! 
| 


നിരഘന്‍ ഭരദ്വാജന്‍ ശംഭവിന്‍ രസകര_ 

ചരിതം ശ്രവിക്കവേ മുങ്ങിനാനാനന്ദത്തില്‍. 

തുടന്നു കേരംപ്പാനാശ വദ്ധിച്ചു; മിഴികളില്‍_ 

പ്പൊടിഞ്ഞു കണ്ണീര്‍ക്കണം; മേനിയില്‍ക്കുളിരാന്നു. 
1 ഈ മനസ്സുംഗം കണ്ട വിദ്വദഗ്രിമനായ 

മാമുനി യാജ്ഞവല്ല്യന്നുരംസ്സഖമുണ്ടായ*വന്നു. 

ഭക്തിവൈവശ്യംമുലം മിണ്ടുവാനരുതാതെ 

വത്തിക്കും ശ്രോതാവിനോടരുളിച്ചെയ?തൂ മുനി: 


| ““താവകജുന്മം മുനേ, ധന്യധന്യമെന്നോതാം 

| ദേവനാം ശിവനങ്ങേക്കെപ്പൊഴും പ്രാണപ്രിയന്‍. 

ി ശംഭവിന്‍ചരണത്തില്‍ബാഭക്തിയില്ലൊരാഠംക്കെങ്കില്‍: 
സംപ്രീതിയുണ്ടാകില്ല രാമനാപ്പരുഷനില്‍. 

4: ശ്രീരാമഭക്തന്‍തന്‍െറ ലക്ഷണമെന്തെന്നോതാം | 
Te ഗാരീനാഥനിലുള്ള നിമ്മലപ്രേമംതന്നെ. | 
Bie ആരുളള രഘുപതിഭക്തിയില്‍ ശിവനെപ്പോല്‍ 

ഭാര്യയാം സതിയേയും സന്ത്യജിച്ചല്ലോ വിള. 
സോമശേഖരനെപ്പോലാരുമില്ലറിഞ്ഞാലും 
രാമചന്ദ്രാത്മപ്രീതി നേടിയോരൊരിടത്തും. 
ഞാന്‍ മുറയ്താദ്യം ശംഭൂചരിതം കേഴംപ്പിച്ചതു 
രാമസേവകമശ്രേഷ്ണ൯ നീയെന്നതറികയാല്‍. 
കാണുകില്പൊരുനാളം ദോഷാംശമേതും നിന്നില്‍: | 
ജാനകീരമണന്‍െറ ഭക്തരിലൊന്നാമന്‍ നീ. ? 


ഉമാശംഭൂസംവാദം 

അരുളീ മുനി വീണ്ടും: “ “നിന്‍ ശീലഗുണാദിക_. 
ളറിയാം; രഘുരാമചരിതം ചൊല്ലാം കേരംക്കൂ. 
നിന്നോടു സമാഗമം സിദ്ധിക്കനിമിത്തമാ_ 
ള്ളിലുണ്ടാകുന്ന സരഖ്യമെന്തുരയ്ധേണ്ടു! 
൦ ശേഷന്മാക്കും വണ്ണിപ്പാനരുതാത്ത 

ള്ളാന്നത്രേ ശ്രീരാമകഥാമൃതം . 
പതി ഭഗവാന്‍ ധനുഷ്യാണി 
ഞാ വണ്ണിക്കാം യഥാശ്രുതം- 


ബാലകാണ്ഡം 115 


ഭക്തരെന്നറിയുകിലവളെക്കൊണ്ട കവി_ 
ഹൃത്തിലദ്ദേവന്‍ നൃത്തമാടിക്കതന്നേ ചെയ്യം. 
ആവിധം ദയാലുവാം രാമനെ പ്രണമിച്ചു 
ദേവസദാഗുണഗണമിന്നു ഞാനുരയ്തന്നു. 


അതി സുന്ദരമാണു കൈലാസമഹാചല_ 
മതിനാലുമയൊത്തങ്ങീശ്വരന്‍ വസിക്കുന്നു. 
കിന്നരസിദ്ധദേവതാപസാദികളായ 
പുണ്യശാലികളെല്ലാമസ്ഥലത്തമരുന്നു. 
എപ്പൊഴും സുഖമുലകന്ദമായ” വിളങ്ങുന്ന 
മുപ്പരാരിയെബ്‌ഭക്ത്യാ സേവിപ്പു സമസ്തരും. 
ഹരിശങ്കരഭക്തിയില്ലാത്തോരധമ്മിക- 
ളൊരുകാലത്തുമങ്ങു ചെന്നുചേരുകയില്ല. 
ഉത്തമഗിരിയതില്‍ സവ്വത്തുമനോഹരം 
നിത്യനൂതനമായൊരാല്‍മരം ശോഭിക്കുന്നു. 
ആയതിന്‍ വിശാലമാം ഛായയിലനുവേലം 
വീശുന്നു സുഗന്ധിയാം ശീതളപവമാനന്‍. 
വിശ്വമോഹനമാകുമതിനെസ്സദാശിവ- 
വിശ്രമവടമെന്നു വേദങ്ങഠം കീത്തിക്കുന്നു. 
ഒരുനാഠം മരക്കീഴിലെത്തിയ മഹാദേവന്‍ 
പെരുതാമാനന്ദത്തോടതിനെസ്സമീക്ഷിച്ചു. 
തന്നുടെ കരംകൊണ്ടു വിരിച്ച പുലിത്തോലില്‍. 
മുന്നേപ്പോലി രുന്നരുളീടിനാന്‍ ദയാനിധി. 


കുന്ദേന്ദുശംഖശ്രീലഗരരമാം കളേബരം, 
സുന്ദരദീഘബാഹുയുഗളം, വല്ലാംബരം, 
രക്തപങ്കജകാന്തിതടവും കഴലിണ, 
ഭക്തമാനസതമോഹാരിയാം നഖശോഭ, 
ഉരഗവിഭൂതികളായിടും ഭൂഷാജാലം, 
ശരദിന്ദുവിന്‍ശോഭകലരും രമ്യാനനം, 
ശിരസ്സില്‍ ജടാജുടമകുടം, വാനോര്‍ഗംഗ, 
വിരിഞ്ഞ പൊല്‍ത്താരിന്നുതുല്യമാം നയനങ്ങഠം,. 
കോമളനീല കണം, ഫാലത്തില്‍ ശശിലേഖ, 
യീമട്ടില്‍ ജയിക്കുന്ന ഭഗവാന്‍ ത്രിപുരാരി, 


മീനകേതനവൈരി നിതരാമുദ്‌ഭാസ്ധിച്ചു 
മേനിയാന്നിരിക്കുന്ന ശാന്തമാം രസംപോലെ. 


നഗനന്ദിനിയപ്പോടം സമയം നന്നെന്നോത്തു 
ഭഗവത്സമീപത്തിലെത്തിനാരം ജഗദംബ. 
0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


EE 3 


116 തുളസീദാസരാമായണം 


പ്രേമപാത്രത്തെപ്പാരമാദരിച്ചുടന്‍ തന്‍െറ 
വാമഭാഗത്തായ്‌ ദേവന്‍ നല്ലിനാനിരിപ്പിടം. 
ശംഭപാശ്വത്തില്‍ഗ്ഗരരി തുഷ്ടയായ്‌ സ്ഥിതിചെയ്യെ_ 
ത്തന്‍പൂവ്വജന്മോദന്തമൊക്കെയുമുള്ളില്‍ത്തോന്നി. 
പതിതന്‍ മനോഭാവം വേണ്ടപോലറിഞ്ഞീഷല്‍_ 
'്ത്രിതമാന്നുരചെയ്താളീവിധം മധുരമായ; 

(കല്യാണം സമസ്തക്കമരുമാ൯ന്‍പോരുന്നൊര_ 
ച്ചൊല്പലെഴും കഥ കേരംപ്പാന്‍ കൊതിച്ചു ഗിരിപുത്രി) 


““ഭത്താവേ, ജഗല്‍പതേ, താവകമഹിമക_ 
ളത്രയും ത്രിഭവനവിദിതം ത്രിപുരാദര! 
ഇക്കാണും ചരാചരസഞ്ചയം മുഴുവനും 
തൃക്കഴല്‍ച്ചെന്താരുകളെപ്പൊഴും സേവിക്കുന്നു. 
സവ്വജ്ഞന്‍ മഹാശക്തന്‍ മംഗലപ്രദായകന്‍ 
'സവ്വസല്‍ഗുണകലാസത്മവും ഭവാന്‍ നാഥ! 
യോഗവൈരാഗ്യജ്ഞാനനിധിയം ഭവാ൯തന്നെ ി | 
നാകപാദപമത്രേ നതന്മാക്കെല്ലാം ഭവാന്‍. | 
ആനന്ദനിധാനമേ, നിന്തിരുവടിയുടെ 
മാനസം പ്രസന്നമാണെന്നിലെന്നിരിക്കുകില്‍ 
സത്യമായിയുള്ളോളെദ്ദാസിയായ? കരുതുകി_ | 
ലുത്തമരാമാഖ്യാനംകൊണ്ടു മാററണം മനഡ്ധ്യം. 


3 എന്തിനു സഹിക്കണം കല്പകവ്വക്ഷച്ചോട്ടില്‍ 
ലു സന്തതം കുടിപാപ്പോന്‍ ദാരിദ്ര്യദുഃഖം സ്വാമിന്‍? 
.സോമഭൂഷണ, ഭവാനീദ്ൃശം വിചാരി 


മാമകമതിഭൂമം ദൂരത്തു മാററീടണം. 
രൂമയില്‍പ്പരമാത്ഥവാദികരം തപസ്വികരം 
രാമനെയനാദിയാം ബ്രഹ്മമെന്നുരയ്തകുന്നു, 
'വാണിയുമനന്തനും വേദവും പുരാണവും 
വാഗ്തുന്ന ബഹുവിധം രാഘവഗുണഗണം. 
കാമാരേ, പകലിരവാദരപൂവ്വം രാമ_ 
'നാമങ്ങരം ജപിക്കുന്നു നിന്തിരുവടിപോലും. 
ആ രാമനയോദ്ധ്യാധിപതിതന്‍ തനയനായഃ* 
പാരിതില്‍ പുകദംപ്പെട്ട പുലരും പുമാന്‍താനോ, 
'അജനുമഗുണനും ലക്ഷ്യഹീനനുമായി_ 
ിയപ്പെട്ടീടും മററാരാനുമാണോ ദേവു 

ജു നെങ്കില്‍ മോ? 


+ 


ബാലകാണ്ഡം 1 17 


കണ്ടു ഞാനദ്ദേഹത്തിന്‍ ചരിതം, മഹിമയോ 
കണ്ണത്തിലേറീ, പക്ഷേ, ഭ്രിപ്പു മമ ചിത്തം. 
കേവലം നിരീഹനാം വ്യാപകബ്രഹ്മമാണാ_ 
ബ്‌ഭൂവരാത്മജനെന്നതെങ്ങനെ യോജിപ്പിക്കാം? 
ശരിയായ ഗ്രഹിക്കുവാന്‍ തക്കവാറിതൊക്കെയയ_ 
മരുളിച്ചെയ്തീടണം നിന്തിരുവടിതന്നെ. 


അജ്ഞയാണിവളെന്നോത്തരിശം തോന്നീടരു_ 
തജ്ഞാനമകററുവാ൯ വഴിയൊന്നുണ്ടാക്കണം. 


ഓരുന്നേനരണ്യത്തില്‍വെച്ചു പണ്ടൊരുനാളില്‍, 
ശ്രീരാമപ്രഭാവം ഞാന്‍ ദശിച്ചു മുജ്ജന്മത്തില്‍ 


ഭീതിയെന്മനസ്സിനെബ്ബാധിക്കനിമിത്തമായ* 
ഭൂതേശ, ഭവാനോടു ചൊല്ലിയില്ലതു നാഥ! 


ജ്ഞാനമെന്‍ മലിനമാം മനസ്സിലുണ്ടായീലാ 
ഞാനതിന്‍ ഫലം നന്നായ” ഭൂജിക്കതന്നേ ചെയ്ത. 


മാറിയില്ലല്ലോ ശങ്കയിപ്പൊഴും മനസ്സില്‍ മേ 
കൂറൊടേ കനിയണം വന്ദിപ്പു തൊഴുകൈയായ്‌. 


അന്നെനിക്കവിടുന്നു ബോധനം നല്ലീ പല 
തെന്നാലും ഫലിച്ചില്ലെന്നുടംക്രോധമുണ്ടാകൊല്ലാ. 
വ്യാമോഹമന്നത്തെപ്പോലില്ല മേ, വിശേഷിച്ചു 
രാമവ്വത്താന്തം കേടംപ്പാനാഗ്രഹം പെരുകുന്നു. 
നേരുന്നേന്‍ നമസ്ത്രാരപൂവ്വകം, പവിത്രമാം 3 
ശ്രീരാമകഥാമൃതമുജ്ജ്വലം വണ്ണിച്ചാലും. 
യോഷമാക്കധികാരമില്ലിതു കേടംപ്പാനെങ്കില്‍ 
ദാസി ഞാനോത്തീടണം കരണത്രയത്താലും. 
അറിയാനാഗ്രഹിക്കും ത്ചചിത്തരില്‍നിന്നു 
മറച്ചുവെജ്താറില്ല സത്തുക്കളൊന്നുംതന്നെ. 
ആത്തയായ്‌” ചോദിക്കുന്നേന്‍ ജാനകീരമണന്‍െറ 
കീത്തനീയമാം കഥയരുളിച്ചെയ്യീടണം. 


ഭഗവന്‍, ചൊല്ലീടണം, നിര്‍ഗ്ഗണബ്രഹ്മം പാരില്‍. 
സഗുണവപസ്സാന്നതെന്തിനെന്നൊന്നാമതായ”. 


സരസം കേദംപിക്കണം രാമാവതാരം, ബാല_ 
ചരിതം, സീതാരാമപാണിപീഡനം പിന്നെ. 


ഏതൊരുദോഷംമൂലം കൈവിട്ടു നിജരാജ്യം 
പുതശീലനാം രാമനെന്നതും കേടംപ്പിക്കണം. 


ആ വനവാസകാലത്തെത്തൊക്കെയുണ്ടായെന്നും. 
രാവണന്‍തന്നെക്കൊന്നതേതൊരുവിധമെന്നും, 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


4 
3 
> 
ie 
~~ 


118 


തുളസീ ദാസരാമായണം 


പട്ടാഭി ഷേകത്തിന്നുശേഷമങ്ങുണ്ടായ*വന്നെ2_ 
രൊട്ടേറെക്കഥകളും ചൊല്ലണം സുഖമുത്തേ! 
കരുണാകരന്‍തന്‍െറയത്ഭുതകമ്മങ്ങള_ 
മറിയാനത്യാകാംക്ഷയുണ്ടെനിക്കാത്മേശ്വര! 
തന്‍പ്രജാസഹിതനായെങ്ങനെ രഘുരത്നം 
വന്‍പെഴും ശ്രീവൈകുണ്ഠനിലയം സമ്പ്പാപിച്ചു? 
ജ്ഞാനികരം മുനിവരരേതൊരുവിജ്ഞാനത്തില്‍ 
സാനന്ദം മുഴുകുന്നിതത്തത്ത്വവിശേഷവും, 

ഭക്തി വൈരാഗ്യജ്ഞാനസാരവു,മവയുടെ 
മുഖ്യമാം ഭാഗങ്ങളുമരുളിച്ചെയ്തീടണം. 
ഒട്ടേറെക്കഥയുണ്ടു വേറെയും, ചോദിക്കുവാന്‍ 
വിട്ട പോയവ,യെല്ലാം ചൊല്ലണം ദയാനിധേ! 
പരമേശ്വരനായൊരങ്ങയെ ത്രിഭവന_ 
ഗരുവെന്നുരയ്കുന്നു വേദങ്ങളെല്പാംതന്നെ. 
അധമന്മാരായുള്ള പാമരജനങ്ങറാക്കു 
കഥയെന്തറിഞ്ഞിടാമല്പബുദ്ധികളല്ലേ? ”” 
ചേലിലീയകൃത്രിമമധുരപ്രശ്നം കേട്ട 
നീലലോഹിതനുള്ളാല്‍ക്കൊണ്ടാടി ഗിരിജയെ. 
രാമവ്വത്താന്തമെല്ലാമോമ്മയില്‍ത്തെളിയവേ 
രോമാഞ്ചമുണ്ടായ” മെയ്യി,ലശ്രുക്കഠംവാര്‍ന്നൂ കണ്ണില്‍. 
രഘുനായകരൂപം കരളില്‍ പ്രകാശിച്ചു 

സുഖവും സംതൃഹ്ലിയുമളവററുണ്ടായ”വന്നു. 
രണ്ടനാഴികനേരം ധ്യാനമഗ്നനായ്‌ നീല_ 
കണനങ്ങതിന്‍ശേഷം വണ്ണിച്ചുതുടങ്ങിനാന്‍. 


ശിവന്‍െറ പീഠിക 
““മീഥ്യയെസ്സുത്യമെന്നു സങ്കല്പിച്ചിടുന്നതു 

രജ്ജുവെസ്സുപ്പമെന്നു കരുതുന്നതുപോലാം. 
ഉലകാം മിഥ്യാഭ്രമമൊഴിയും ബോധംവന്നാ_ 
ലുൂണരുന്നേരം സ്വപ്പവിടഭ്രമം തീരും പോലെ. 


ആരുടെ നാമം നിത്യം ജപിച്ചാല്‍ സിദ്ധിയുണ്ടാ_ 


താനന്ദത്തോടേ വിഹരിച്ചൊരു ബാലന്‍, 
വ്യങ്ങരംക്കും ഭവന,മനിഷ്ടങ്ങ_ 


ബാലകാണ്ഡം 


രാമനെ പ്രണമിച്ചു മാനസം കളിപ്പിച്ചു 
“സോമശേഖരന്‍ വീണ്ടും ചൊല്ലിനാൻ മധുരമായ: 


““ധനൃതാനയിഭദ്രേ, ധന്യ, നീ ഗിരിസുതേ, 
നിന്നെപ്പോലുപകാരകാരിണിയുണ്ടോ വേറെ? 


വിശ്വപാവനിയായ ഗംഗയെക്കണക്കുള്ള 
വിശ്രതരഘുനാഥകഥ നീ ചോദിച്ചല്ലോ. 
ഭവതിക്കംബുജാക്ഷഭക്തിയുണ്ടതിമാത്രം 
ഭവനശ്രേയസ്സിന്നു ചോദിച്ചതാണിച്ചോദ്യം. 


മോഹനശീലേ, രാമകൃപയാലില്ലാ നിങ്കല്‍ 
മോഹമോ സന്ദേഹമോ ഭൂമമോ സന്താപമോ. 


എങ്കിലും ചോദിച്ചു നീ, ചൊല്‍വോക്കും ശ്രവിപ്പോക്കും 
മംഗലമുണ്ടാകട്ടെയെന്നുള്ള ലക്ഷ്യത്തോടേ. 


ഭഗവല്‍ക്കഥകേഠംപ്പാനാശയില്ലൊരാരംക്കെങ്കി_ 
ലഹിത൯ പുനംപോലാണവൻന്‍റ കണ്ണദ്വാരം. 
സത്തരെദ്ദശിക്കുവാനനത്സുക്യമില്പെന്നാലോ 
നേത്രങ്ങാം മയില്‍പ്പീലിക്കണ്ണകരംക്കൊപ്പംതന്നെ 
കയ്തുന്ന ചുരന്്കുപോല്‍ നിഷ്ണലം, ഹരിഗ[ുരു_ 
ഭക്തിയാല്‍ക്കുനിയാത്ത മസ്തകമെന്നും ചൊല്ലാം. 


ചേണെഴും ഹരിഭക്തിയില്ലാതെ ജീവിക്കുന്നോന്‍ 
പ്രാണനെദ്ധരിക്കുന്ന ശവമെന്നുരച്ചീടാം. 


രഘുനായകഗരണം പാടാതെ വാഴുന്നോന്‍െറ 
രസന, തവളതന്‍ രസനഞയ്തൊപ്പംതന്നെ. 


ഉത്തമഹരികഥ കേദാക്കിലും കുളിക്കാത്ത 
ഹൃത്തടം വജ്രം പോലെ നിഷ്ഠരം കടുതരം. 


ദയിതേ, കേട്ടകൊരംക ദേവതാശ്രേയസ്തരരം 
ദനുജവി മോഹനം രാമലീലകളെല്ലാം. 


സേവിക്കും ജനങ്ങാഠംക്കു സവ്വസരഖ്യവുമേകും 
പാവനരാമകഥ കാമധേനുവിന്നൊപ്പം. 


സുജനസമാജമോ ദേവലോകവുമത്രേ 
സുഖമായ” കഥ കേടപ്പാനാക്കില്ല കരൂഹലം? 
രാമസല്‍കഥ സവ്വസന്ദേഹവിഹംഗമ_ 

സ്നോമത്തെപ്പറപ്പിക്കും കൈമണിതന്നേ നൂനം. 


എന്നല്ല, കലിയുഗവ്വക്ഷത്തിന്‍ കുഠാരവു;- 
മിന്നതു കേട്ടുകൊരംക സാദരം ഗിരികന്യേ! 


രാഘവനാമം, ഗുണം, ചരിതം, ജന്മം, കമ്മ_ 
മാകവേ ഘോഷിക്കുന്നു വിശ്രുതശ്രുതിയെല്ലാം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


119 


ല്‌ 


120 തുളസിദാസരാമായണം 


അനന്തനല്ലോ രാമ, നാവിധം തല്‍കീത്തിയും 

ഗുണവും ചരിത്രവുമന്തമററതുതന്നെ. 

എങ്കിലും തവ ഭക്തി കാങ്ങയാല്‍ ശ്രവിച്ചപോ_ 2 
ലെന്മതിക്കൊക്കുംമട്ടിലായതിന്നുരചെയ്യാം. 


നിന്‍ ചോദ്യം സുശോഭനം സുഖദം സത്സമ്മത_ 
മെന്‍ചിത്തഗതിക്കതു നന്നെന്നു തോന്നീതാനും . 


എന്നിരിക്കിലും ചൊല്ലാമജ്ഞാനംനിമിത്തമാ_ 

യിന്നു നീ ചോദിച്ചതിലൊന്നസംഗതമായി. 

വേദകീത്തിതനായയം മാമുനിസ്കൃതനായും 

വേറൊരു രാമനുണ്ടോ ചൊല്‍കെന്നു ചോദിച്ചീലേ? 

മോഹമാം പിശാചിനാല്‍ ഗ്രസ്തരായസ്ത്ീരുന്നവര്‍ 
ശ്രീഹരിഭക്തിയറേറാര്‍ കേവലം പാഷണ്ഡന്മാര്‍ 


സത്യവുമസത്യവും വേര്‍തിരിച്ചറിയാത്തേ_ 
രിത്തരമധമന്മാരിങ്ങനെ ചൊല്ലും കേക്കും. 


അജ്ഞാനവശഗരാണന്ധരാണഭാഗ്യരാ_ 
ണത്യന്തമകോവിദന്മാരുമാണവരെല്ലാം. 
വിഷയേച്ഛകളാകും ധൂളികരം പതികയാല്‍ 
വികൃതം, മലീമസം തന്മനോമുകുരങ്ങറരം. 
കുത്സിതര്‍, കുടിലന്മാര്‍, ലമ്പട,രവരാരും 
സത്സഭ കണ്ടിട്ടില്ല കേവലം സ്വ്വപൃത്തിലും. 
ഏതുമേ ഗണിക്കില്ല ലാഭഹാനികളള്ളാല്‍ 
വേദസമ്മതമല്ലാതുള്ളതേ വചിച്ചീട്ട. ॥ 
പങ്കിലമവരുടെ ദപ്പണ,മില്പാ കണ്ണ_ 
മെങ്ങനെ രാമരൂപം കാണുമാദ്ദീനാത്മാക്കാം? 
ഇപ്പവക്കല്പംപോലും സഗുണാഗുണജ്ഞാനം 
ചൊല്ലുന്നു വികത്ഥനവാണികരം ബഹുവിധം. 
മുററിയ ഹരി മായയ്ക്കുടിപെട്ടവരെല്ലാം 
ചുററുന്നു ജഗത്തിതി,ലെന്തവക്കോതാന്മേലാ? 
മത്തരുമുന്മത്തരും ഭൂതാവിഷ്ടരുമായി 
നിത്യവുമജ്ഞാനമാം മദിര,നുക,ന്നവര്‍, 
തും വിചാരാംശംകൂടാതെ, തോന്നുമ്പോലെം 
യും വചസ്സകരം കേടാംക്കുവാന്‍പാടില്ലാരും. 


വസ്തുത വിചാരിച്ചു സന്ദേഹമകററി ന? 
ലരാമ 


ലം 
Ee 
Ye 


SE EAR SE a 


ക്കുവാന്‍ രവിരശ്മി_ 
തി സശ്ര 


005. 


ബാലകാണ്ഡം 


വേദവും പുരാണവും ബുധരും മുനിമാരു_ 
മേതുമേ കല്ലിപ്പീല സഗുണാഗുണഭേദം. 
അഗുണന്‍ രൂപഹീന, നദ്ൃശ്യ,നജന്‍൯തന്നെ 
സ്ഗുണവപുസ്സാളം ഭക്തവാത്സല്യംമൂലം. 
സലിലം ഹിമഖണ്ഡമായിടുന്നതുപോലെ 
സഗുണഭാവം കൊഠാംവു നിര്‍ഗ്ഗണഭാവം, നാഥേ! 
അമലം നാമം, മോഹക്കൂരിരുഠംമാററും സൂര്യന്‍ 
അതിലുണ്ടജ്ഞാനത്തിന്‍ സ്റശമെന്നോതാനാമോ? 
മോഹനപ്രഭാകരന്‍, സച്ചിദാനന്ദന്‍ രാമന്‍; 
മോഹമാം നിശ കാണില്ലവിടെ ലവലേശം. 
സഹജപ്രഭാപൂണ്ണരൂപനായ” വിളങ്ങുന്നു 

ഭഗവാ, നദ്ദേഹത്തില്‍ ്ഞാനമാമുഷസ്സ്സില്ല. 
പ്രാണിധമ്മമാണോത്താല്‍ ഹഷവും വിഷാദവും 
ജ്ഞാനവുമജ്ഞാനവും മാനവുമഹന്തയും. 
രാമനോ, ജഗത്തെല്ലാം വ്യാപിക്കും പരബ്രഹ്മ_ 
മാമട്ടില്‍ പുരാതനന്‍, സവ്വേശ,നാനന്ദാത്മാ. 
പുരുഷന്‍, പരാവരനായകന്‍, തേജോനിധി_ 
യരിയരഘുകലമാണിക്യം, മമ പുരാന്‍൯;__” 
ഇത്രയമുറച്ചുടന്‍ സാദരം തലതാഷ്്രി_ 

ക്കു ത്തിവാസസ്സാം ദേവന്‍ പിന്നെയുമുരിയാടി: 


* “ട്രമത്താലജ്ഞാനികഠം വസ്തുത കാണുന്നീല; 
ചുമത്തുന്നുണ്ട മോഹം മൂഡരെന്‍ പ്രഭവിങ്കല്‍. 
ഗഗനം മേഘാവ്വതമാകവേ, ദിവാകര. 
ഭഗവാന്‍ മറഞ്ഞെന്നു പാമരരോതുമ്പോലെ, 
കങ്ങളില്‍ കരാംഗുലി ചേത്തുകൊണ്ടുണ്ടേ രണ്ടു 
തിങ്കളെന്നുരഗ്ണൂം പോല്‍ ഗണിക്കാമീയാരോപം. 
ചെററുമേ ചേരുന്നീല ധുമധുളികഠം വാനില്‍ 
പററുകില്ലതുപോലെ മോഹമെന്‍ പ്രഭവിലും. 


ഇന്ദ്രിയകരണങ്ങഠം, ദേവത, ജീവാത്മാവു_ 
മൊന്നില്‍നിന്നുതിരുന്ന ചൈതന്യ മേന്തീടുന്നു. 
ഇവയെശ്ശോഭിപ്പിക്കും പരമപ്രകാശക_ 
നവനീപതിരാമനാദിപൂരുഷനത്രേ. 
ഈ വിശ്വം പ്രകാശ്യമാണറിയൃ ഗിരികന്വേ, 
ദേവദേവേശന്‍൯ രാമനായതിന്‍ പ്രകാശകന്‍. 
മായതന്‍ മഹാനാഥന്‍ ജ്ഞാനസദഗുണധാമ_ 
മായൊരത്തിരുവടിതന്നുടെ സത്ഭാവത്തറാല്‍ 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


121 


122 


നന്‌ 


തളസീദാസരാമായണം 


ജഡമാം പ്രപഞ്ചത്തെച്ചൈതന്യാത്മകമെന്നു 
ജനങ്ങളോത്തീടന്നു സന്തതമഗസുതേ! 
രജതഭ്ൂമം മുത്തുച്ചിപ്പിയിലുണ്ടാം പോലെ 
രവിത൯കരങ്ങളില്‍ജ്ജലവിഭൂമം പോലെ, 
ഉളവാകുന്നു മിഥ്യ മൂന്നുകാലത്തും, മൂരെ_ 
ക്കളയാ൯ പ്രയാസമാണാക്കുമീ മോഹാവേശം. 
മിഥ്യയെന്നിരിക്കിലും ദുഃഖദായകമായി 
വത്തിപ്പു ജഗത്തിതു വിഷ്ണവിന്നധീനമായാ. 
തന്‍ തല മുറിഞ്ഞതായ” സ്വപ്പത്തില്‍ കാണുന്നോനു 
തങ്ങിനില്ലുമാദുഃഖം തീരുകില്ലണരാതെ. 
എന്നമട്ടുമേ, രാമകാരുണ്യംവരുംവരെ 
ഛിന്നമായ? ഭവിക്കില്ല ചിത്തവിഭ്രമമേതും. 
അറിവാന്‍ കഴിഞ്ഞിട്ടില്ലാദ്യന്തവിഹീനന_ 
പ്പരമാത്മാവിന്‍ തത്ത്വമാക്കുമിപ്രപഞ്ചത്തില്‍. 
മഹിമാകരങ്ങളാം നിഗമഗ്രന്ഥങ്ങളം 
മതിയാലോരോന്നുഹിച്ചിങ്ങനെ വണ്ണിക്കുന്നു: 


അവിടുന്നടികൂടാതടനം ചെയ്തീടുന്നു 
ശ്രവണംകൂടാതെല്ലാം കേട്ടുകൊണ്ടമരുന്നു. 
പാണികളെന്യേ കമ്മം പലതും നടത്തുന്നു 
വാണിയില്ലെന്നാകിലും വളരെപ്പറയുന്നു. 
ആനനംകൂടാതെല്ലാരസവും ഭജിക്കുന്നു 
മേനിയില്ലെന്നാകിലുമാരെയും സ്റ്റശിക്കുന്നു. 
കാണുന്നു സമസ്തവും കണ്ണകളില്ലെങ്കിലും 
ഘ്വോണമില്ലെന്നാകിലും വാസനയറിയുന്നു. 
ബഹുധാ ചെയ്യം കമ്മമൊക്കെയുമലാകികം 
മഹിമ വണ്ണിക്കുവാനാക്കുളള മതിബലം? 
ഈവിധം വേദങ്ങളും ബുധരും കീത്തിക്കുന്ന 
ദേവനാ,രാരെദ്ധ്യാനിക്കുന്നിതാ മുനിവ്വന്ദം 
ഭക്തന്മാക്കഭീഷ്ടങ്ങാം നല്ലമാബഭഗവാന്‍താ_ 
നദ്ൃശരഥപുത്രന്‍ കോസലപതി രാമന്‍. 


ബാലകാണ്ഡം 103 


നന്നായി സ്മരിക്കുന്ന നരന്നു സംസാരാബ്ദി 
കുന്നാലിക്കുളന്പിലെജ്ജലമെന്നോണം താണ്ടാം 
പരമാത്മാവുതന്നേ രാമ,നാവിഷയത്തില്‍ 
ഗിരിജേ, ശങ്കവന്നതെത്രയൃയമനുചിതം. 
പറയാമിക്മട്ടള്ള സംശയം, നശിപ്പിക്കു_ 
മറിവും വൈരാഗ്യവും മററുള്ള ഗുണങ്ങളും. ”” 


ട്രരഭഞ്ജകമാമിശ്ശൂങ്കരവാക്യം കേട്ട 
ഹിമവത്സുതയുടെ തക്കസന്നാഹം മാഞ്ഞു. 
ഭക്തിയും വിശ്വാസവും രാമനിലുളവായി 
കക്കശസന്ദേഹങ്ങളത്രയും നീങ്ങിപ്പോയി. 
സോമശേഖരപാദം ഗ്രഹിച്ചു കരംകൂപ്പി 
പ്രേമാര്‍ദ്രസ്വരത്തിലസ്സുന്ദരിയരചെയ്താരം: 
““വെണ്‍നിലാവുപോലുള്ള താവകവാക്യം കേരംക്കെ_ 
യെന്നിലെ ഭൂമമായ കന്നി ചൂുടൊഴിഞ്ഞുപോയ. 
കാരുണ്യനികേതമേ, ശങ്കകളെല്ലാം മാററി_ 
ശ്രീരാമസ്വരൂപവും ഗ്രഹിപ്പാനിടയാക്കി. 
എന്മനോവിഷാദങ്ങളകന്നു പോയീ, സഖ = 
മെന്നിലിന്നുളവായീ നിന്തിരുവുള്ളംമൂലം. 


കേവലം മുഡയായ നാരി ഞാനെന്നാകിലും 
ദേവ, നി൯ദാസിയെന്ന ചിന്തപൂണ്ടാര്യന്‍ ഭവാന്‍ 
മുമ്പ ഞാന്‍ ചോദിച്ചതിന്നുത്തരമരുളണം 
സമ്ത്രീതിയങ്ങയ്തെന്നിലുണ്ടെങ്കില്‍ക്ക ) പാനിധേ! 
ചിന്മയ,നവിനാശി, സവഗന്‍, രാമപര_ 
ബ്രഹ്മമെന്തിനുവേണ്ടിദ്ധരിച്ചു നരദേഹം? 
ശരിയായ” ഗ്രഹിക്കുവാന്‍ തക്കവാറതു ഭവാ_ 
നരുളിച്ചെയ്ണീടണമെന്നു ഞാനത്ഥിക്കുന്നു. ”” 


പരമവിനീതമാമീ വാക്കു കേട്ടും, രാമ_ 
ചരിതശ്രവണത്തില്‍ പ്രീതിവാച്ചതു കണ്ടും, 
മാരനാശനന്‍ ശിവന്‍ സവജ്ഞന്‍ ദയാനിധി 
ഗാരിയെ പ്രശംസിച്ചു ചൊല്ലിനാനിതുവിധം: 


രാമാവതാരകാരണം 
““ഗിരിജേ, കേട്ടുകൊഠംക, നിത്ൃസംശുദ്ധം രാമ_ 
-ചരിതസുമാനസമംഗലാഖ്യാനം നാഥേ! 
ഇക്കഥ, ഭക്തന്‍ കാകഭശുണ്ഡി ചൊല്ലീ മുന്നം 


പക്ഷിനായകനായ വിനതാസുതനോടായ. 
CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


124 


തുഭസീദാസരാമായണം 


അവര്‍തന്നുദാരമാം സംവാദമാദ്യം ചൊല്ലാ_ 
മനഘം ശ്രീരാമാവതാരവും കേടംപ്പിച്ചിടാം.. 


ഹരിതന്‍ ഗുണം നാമമെന്നിവയ്തതിരില്ല 
ചരിതം രൂപം രണ്ടുമെണ്ണമററതുമത്രേ. 
ശേമുഷിക്കനുസരിച്ചായതു പറയാം ഞാന്‍ 
മാമലമകളേ, നീയാദരപൂവ്വം കേഴംക്കൂ. 
ഭഗവല്‍കഥ രമ്യം വിസ്‌തൃതം സുനിമ്മലം 
നിഗമാഗമങ്ങളാല്‍ കീത്തിതം, ധരിച്ചാലും. 
ഹേതുവെന്തവതരിച്ചീടവാന്‍ ഹരിയെന്ന_ 
തേതുമൊന്നുറപ്പിച്ചു പറയാനാവില്ലല്ലോ. 
വാസ്പവമാലോചിച്ചാല്‍ തന്തിരുവടി രാമന്‍ 
വാക്കിനും മനസ്സിനും ബുദ്ധിക്കുമഗോചരന്‍. 
എങ്കിലും മുനിമാരും വേദവും പുരാണവും 
മംഗലശിലന്മാരുമോരോന്നു വണ്ണിക്കുന്നു. 
മാനവരൂപംപൂണ്ടതെന്തിനെന്‍ പ്രഭവെന്നു 
ഞാനറിഞ്ഞതുപോലെ പറയാം ശിവേ, കേഠക്കൂ- 
ഏതേതു കാലങ്ങളില്‍ദ്ധമ്മവിചൃതിമൂലം 
മേദുരദപ്പംപുണ്ട നീചരാമസുരന്മാര്‍ 
ഓതുവാ൯ കഴിയാത്തമട്ടിലുള്ളന്യായത്താല്‍ 
ഗോദേവഭ്രദേവാദിക്കാതങ്കമുണ്ടാക്കുന്നു, 
അപ്പൊഴൊക്കെയും പുണ്യകാരുണ്യനിധാനമാം. 
സല്‍പ്രഭ സജനങ്ങരംക്കുംത്താപമകററുവാന്‍ 
അവതാരങ്ങഠംപൂണ്ടു ദൈത്യനിഗ്രഹം ചെയ്ത 
വിബുധജനങ്ങളെക്കാക്കുന്നു നഗസുതേ! 
ശ്രതിമര്യാദയേയും രക്ഷിച്ച സംസാരത്തി_ 
ലതുലോജജ്വലയശസ്ത്സെങ്ങുമേ പരത്തുന്നു. 
പ്രേമാത്മസ്വരൂപനായ്‌ ശോഭിക്കും തിരുവടി 
രാമനായ്‌പ്പിറന്നതിന്‍ ഹേതുവുമിതുതന്നെ. 
തദ്ൃശസ്സിനെപ്പാടിബ്‌ഭക്തരാം സുകൃതികരം 
റിസ്‌ തൃതസംസാരാബ്ദി തരണംചെയ്തീടുന്നു. 
ണൃപാരാവാരം ഭഗവാന്‍ പരമാത്മാ 


ഒന്നര 


സുന്ദരി 


ബാലകാണ്ഡം 128 


ഗോവിന്ദപ്രിയരായും ദ്വാരപാലകരായു_ 
മേവരുമറിയുവോര്‍ വിജയജയാഖ്യന്മാര്‍. 
ഭസ്രരശാപംമൂലം, സോദരന്മാരാമവ_ 
രാസുരദേഹം പൂണ്ടു താമസപ്രകൃതികടം. 
ഹിരണ്യകശിപുവാണൊരുവ,നപരനോ 
ഹിരണ്യാക്ഷനുമിന്ദ്രദപ്ൃഹാരികളായി. 
ഭീകരബലന്മാരിലേകനെക്കൊലചെയ്താന്‍ 
സൂകരാകൃതി പൂണ്ടു ഭഗവാന്‍ നാരായണന്‍. 
നാരസിംഹാകാരമായംപ്പിന്നെയും പിറന്നീശൻന്‍ 
വീരനാമനുജനെസ്സംഹരിച്ചതിന്‍ ശേഷം 
ഭക്തരില്‍ പ്രമുഖനാം പ്രഹ്ദാദകുമാരന്‍െറ 
ശുഭ്രസുന്ദരകിത്തി ലോകത്തില്‍ പരത്തിനാന്‍. 
മരിച്ച മഹാവീരരാ രണ്ടുപേരും വീണ്ടും 
പിറന്നൂ രാവണനും കുംഭകണ്ണനുമായി. 
തൃക്കൈയാലവരെയം വധിച്ചു ദേവന്‍, പക്ഷേ, 
മുക്തിയെ പ്രാപിച്ചില്ല ഹതരാമസുരന്മാര്‍. 
വിപ്രശാപത്താല്‍ വന്നുകൂടിയ ദൈന്യാവസ്ഥ 
മുപ്പിറവികരംകൊണ്ടേ തീരുമായിരുന്നുള്ള. 
'വാമനപ്പിറപ്പങ്കലച്ഛനമമമാരായ 
ശ്രിമഹാകശ്യപനും ദേവിയാമദിതിയുയം, 
പില്ല്രാലം ദശരഥന്ൃപനും കാസല്യയാം 
.വുഷ്യരാക്ഷി യുമായിപ്പാരിതില്‍പ്പുകഠം ചാത്തി. 
ഇങ്ങനെയൊരു കല്പംതന്നിലെന്‍ വൈകണ്ണേശ൯ 
മംഗലജന്മംപുണ്ടു സംശുദ്ധമാക്കീ ലോകം. 


മറെറാരു കല്പത്തിങ്കല്‍ബ്‌ഭീകരന്‍ ജലന്ധരന്‍ ‘ 
മത്തനാം ദൈത്യേശ്വരന്‍ തോല്പിച്ചു ദേവന്മാരെ. i 


വാനവദുഃഖം കണ്ടു ശങ്കരന്‍ കനിവാന്നു - 
ഭദാനവന്‍തന്നോടേററു ഘോരമായടരാടി. 


എങ്കിലും മഹാബലനായൊരദ്ദൈത്യേശനെ_ 
ജുംഗരരംഗത്തിങ്കല്‍ക്കൊല്ലവാ൯ കഴിഞ്ഞീല. 


പത്തിതന്‍ പാതിവ്രത്ൃശക്തിയാലസുരേശ_ 
ഹതൃഷ്ണു സമത്ഥനായ്‌വരികില്ലൊരുവനും. 


അന്നൊരു കൈതവത്താലഞ്ജനവണ്ണന്‍ ദേവന്‍ 
സുന്ദരീരത്നത്തിനെറ ചാരിത്രഭംഗംചെയ്തും 


ഉമ്പര്‍തന്‍ ഹിതമെല്ലാം നിറവേററിനാ൯; സത്യം 
ഖിന്‍പവളറികയാല്‍ ശപിച്ചു കോപാന്ധയായ'?. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


126 തുളസിദാസരാമായണം 


അക്കണക്കുണ്ടായ്‌വന്ന ശാപവും സസന്തോഷം 
4 കൈക്കൊണ്ടാ൯ കൃപാനിധി, കാതുകനിലയനം 
ഹതനാം ജലന്ധരന്‍ പംക്തികന്ധരനായാ൯ 
വധിച്ചു മോക്ഷംനല്ലീ ശരിയാ രക്ഷസ്സിനും. 


നരനായൊരു ജന്മം ലോകാഭിരാമന്‍ രാമന്‍ 
ധരയില്‍ പിറന്നതിന്‍ കാരണമിതുതന്നെ. 

ചു ഹരിതന്നവതാരമോരോന്നും മുനിജന_ 

te മരുളിക്കേട്ടമട്ടില്‍പ്പാടിനാര്‍ കവിന്ദ്രന്മാര്‍. 

| നാരദന്‍ ശപിക്കയാലൊരുകല്പത്തില്‍ ദേവന്‍ 
Me പാരിങ്കലവതരിച്ചീട്വാനിടയായി. ”” 


ഹരവാണികളേവം കേറാക്കവേ ഗിരിജയ്ക്കു 


_ കരളിലാശ്ചര്യവും ഭീതിയുമുണ്ടായ*വന്നു. 
ee പേരെഴും വിഷ്ണഭക്തന്‍ ജ്ഞാനവാന്‍ ബ്രഹ്മാത്മജന്‍ 
te നാരദമഹഷീന്ദ്രന്‍ ഹരിയെശ്ശൂപിച്ചെന്നോ? 


““അരുളിച്ചെയ്തീടണമെന്നോടു ദയാനിധേ, 
പുരനാശന, ഭവാന്‍; ശാപകാരണമെന്തേ? 
എന്തപരാധം ചെയ്‌തു ഭഗവാന്‍ ലക്ഷ്ലീനാഥ_ 
നെങ്ങനെ മുനിഹൃത്തിലജ്ഞാനമുണ്ടായ*വന്നു? ”” 


സ്ഥാണുവിച്ചോദ്യം കേട്ടു പുഞ്ചിരിയോടേ ചൊന്നാ൯: 
““ജ്ഞാനിയല്ലൊരുവനും മുഡനുമല്ലാ ഭദ്രേ! 
ആരെയെപ്പൊഴുതിങ്കലെങ്ങനെയാക്കും രാമ_ 
നാവിധമായിത്തീരുമപ്പൊഴുതവനാര്യേ ! sy 


രാമസ്ല്‍ഗുണഗാഥ പാടവന്‍ ഭരദ്വാജ_ 
മാമുനേ, ഭവദുഃഖഭഞ്ജനനത്രേ നാഥന്‍. 
മാനവുമുരംഗ്ലവ്വവും കൈവിട്ട ഭജിക്കുക 
മാനവരൂപംപൂണ്ട ഹരിയെത്തുളസി നീ. 


നാരദമോഹം 
_ ഉന്നതഹിമശൈലംതന്നിലുണ്ടൊരു പുണ്യ 
റം മനോഹരശഗംഗതന്‍ തീരത്തായി. 
ിത്രമായഞ്ങൊരാശ്രമം കണ്ടു 

റ po റാരദന്‍ സന്തോഷിച്ചു. 

യും നദികളും കാനനങ്ങളും നോക്കി. 5 
reals ലോ ഭക്തിയില്‍ മുഴുകിനാന്‍. - 


ബാലകാണ്ഡം 127 


ഭഗവല്‍സ്മരണയാല്‍ സംശുദ്ധഹൃദയനായ? 
സുകൃതിമുനീശ്വരനുറച്ചു സമാധിയില്‍. 
പെരുത്തഭയത്തോടേ വാസവന്‍ കന്ദപനെ 
വരുത്തിത്തപോഭംഗം ചെയ്യുവാനാജ്ഞാപിച്ചാന്‍. 
ഇന്ദ്രകല്പന കേട്ടു സന്തുഷ്ടമനസ്തനായ?* 
തന്നനുചരരൊത്തു യാത്രയായ? മീനദ്ധവജന്‍൯. 


ത൯പുരമടക്കുവാന്‍ കൊതി മുനിയെന്നാ_ 
യുമ്പ ര്‍കോന്‍ഹൃദയത്തി ലുണ്ടായീ പരിഭ്രമം. 
കൊടുതാം ദുമ്മോഹവും കാമവും കൈക്കൊള്ളവോന്‍ 
കുടില൯ കാകനെപ്പോലാരെയും പേടിക്കുന്നു. 


ശുഷ്ണാസ്ഥിഖണ്ഡം പേറിപ്പോയിടും ഹീനന്‍ ശ്വാനന്‍ 
വിക്രമമേറീടുന്ന സിംഹത്തെക്കാണുന്നേരം 
കൈക്കലാക്കിടുമെല്ലെന്നോത്തുടന്‍ മണ്ടുമ്പോലെ 
ശക്രനും തപോലീനചിത്തരെബ്‌ഭയപ്പെട്ടു. 
മന്മഥനുടജത്തില്‍ ചെന്നുചേന്നനായാസം 
നിമ്മിച്ചു വസന്തശ്രീ, തന്മായാബലത്തിനാല്‍. 
അവിടെക്കാണപ്പെട്ട പാദപങ്ങളിലെല്ലാം 
വിവിധവണ്ണംപൂണ്ട താരുകരം വികസിച്ചു. 
കോമഭളപികഗീതം ഭുംഗനാദവും പൊങ്ങി, 
കാമാഗ്നി വഭ്ധിപ്പിച്ചു ശീതളമന്ദാനിലന്‍൯. 
കന്ദപ്പകലകളില്‍ പ്രാവീണ്യം പെരുകുന്ന | 
സുന്ദരിമാരായുള്ള രംഭാദിയയുവതികഠം, 
താനത്തിന്‍ തരംഗങ്ങളിളക്കിപ്പാടിക്കൊണ്ടാര്‍ 
താളമേളങ്ങഠംക്കൊപ്പിച്ചാടിനാര്‍ പലമട്ടില്‍. 
ഈവിധം സഹായിക്കും കൂട്ടത൯ കരശല്യം ക_ 
ണ്ടാവിഷമാസ്സ്രുന്നുള്ളിലാഹ്റാദമുണ്ടായ*വന്നു. 
ഓരോന്നായ്‌ പരീക്ഷിച്ച നോക്കിയെന്നിരിക്കിലും 
മാരന്‍െറ മായാശക്തി മുനിയില്‍ ഫലിച്ചീലാ. 
തന്‍ പരിപാടിയെല്ലാം വ്ൃത്ഥമായ* കലാശിക്കെ_ 
ജുംഭ്മാന്ധനായ്‌ത്തീര്‍ന്നു പാപിയാം മനോഭവന്‍. 
ഇന്ദിരാപതിയുടെ രക്ഷയില്‍ പുലരുന്ന 
ധന്യനെജ്ജയിക്കുവാ൯ ശക്തിയാക്കുണ്ടായ*വരും? 
പററിപ്പോയ* പരാജയമെന്നറിഞ്ഞനംഗനു_ 
മുറേറാരും ഭയപ്പെട്ട പിടിച്ചു മുനിപാദം. 
ഒട്ടമേ മുനിഹൃത്തിലരിശമുണ്ടായതി_ 
ലിഷ്യവാക്കിനാല്‍ കാമന്നുരംത്തോഷമരുളിനാ൯. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


128 തുളസീദാസരാമായണം 


പിന്നെത്തന്നനുചരന്മാരുമായ* മുനിപാദം 
വന്ദിച്ചു വിടവാങ്ങിത്തിരിച്ചു കുസുമാസ്്രന്‍. 
ഇന്ദ്രസംസത്തില്‍ച്ചെന്നു വണ്ണ്ണിച്ചാന്‍ മനസിജന്‍ 
തന്നതിപ്രയത്നവും നാരദസാശീല്യവും. 
പരമാശ്ചര്യത്തോടേ വാഷ്കിനാര്‍ മുനീന്ദ്രനെ - 
ശ്ലിരസാ നമിക്കയും ചെയ്തിതു ഭഗവാനെ. 
കാമനെജ്ജയിച്ചു ഞാനെന്നൊരു ഗവ്വൂത്തോടേ 
| മാമുനി കൈലാസത്തിലെത്തിനാനനന്തരം. 
കന്ദപ്പചരിത്രങ്ങളൊക്കെയും മഹാദേവ_ 
| കണ്ണത്തില്‍ പതിയുമാറോതിനാന്‍ സവിസ്തരം. 
l അഭിനന്ദിച്ചുകൊണ്ടു നല്ലിനാനുപദേശ_ 
i മമരമുനീന്ദ്രനു സവ്വജ്ഞന്‍ മഹേശ്വരന്‍: 


ഞ്ഞ. -- ക ജയ > aT 


“മാമുനേ, ഭവാനെന്നെക്കേരംപ്പിച്ചവിധമിതു 
മാധവന്‍തന്നെക്കേരംപ്പിക്കരുതെന്നത്ഥിക്കുന്നേന്‍. 
ഹരിയോടുരയ്തുവാ൯ സന്ദഭമുണ്ടായാലും 
പരമനിഗുഡമായ” സൂക്ഷിക്കതന്നേ നല്ലൂ.” 


ഗാരീശനരുളിയ കല്യാണപ്രദവാക്യം 
നാരദമഹഷിക്കു നന്നെന്നു തോന്നീലേതും. 
സശ്രദ്ധം ശ്രവിക്കുക കൌതുകം ഭരദ്വാജ! 
ശക്തമാണതിമാത്രം ഭഗവന്മതമോത്താല്‍. 
മുററുമെന്‍ സീതാനാഥകാമിതം നിറവേറും; 
മറെറാരുവിധമാക്കാനാക്കുമേ കഴിവീലാ. 


കൃത്തിവാസസ്സിന്‍ വാക്കിലപ്രിയമുണ്ടാക്യാല്‍ 
സത്യലോകത്തിലേക്കു യാത്രയായ്‌ വീണാധരന്‍. 


നാളകരം ചിലതങ്ങു കഴിച്ചുകൂട്ടിപ്പിന്നെ 
നാരദന്‍ ഗാനവിദ്യാചതുരനൊരുനാളില്‍ 
വീണയില്‍ ശ്രീനിവാസഗുണങ്ങഠം വാ,ക്ലിക്കൊണ്ടു 
ചേണെഴും ക്ഷീരാംബുധിമധ്യത്തിലെത്തിച്ചേന്നാന്‍. 
ഗവാന്‍ പത്മാകാന്തന്‍ തുഷ്ടനായ്‌പ്പീഠം നല്ലി_ 
യിരുത്തിനാന്‍ ദേവഷിപ്രവരനെ. 
Sh ിരിച്ചുകൊണ്ടരുളീ രമാപതി: 
ഠായല്ലോ കണ്ടിട്ടെന്‍ മഹാമുനേ!” 


ബാലകാണ്ഡം 129 


രാഘവമായാബലമത്ഭുതകരമത്രേ 
മോഹിക്കാതിരിക്കുവോരാരുമി ലൃതുമുലം. 


രൂക്ഷമാം മുഖഭാവംപൂണ്ടിതെന്നാലും ദേവന്‍ 
ദാക്ഷിണ്യം വഴിയുമാറീവിധമരുളിനാ൯: 


“ഹേ മുനേ, ഭവദീയനാമസംസ്മരണത്താല്‍ 
കാമമോഹാഭിമാനമദങ്ങളെല്പാം മാറും. 
ആരുടെ ഹൃദയത്തില്‍ ജ്ഞാനവും വൈരാഗ്യവും 
തീരെയില്ലവന്‍ മോഹവശഗനായിത്തീതം. 


ധീരനും ബ്രഹ്മചര്യാവ്രതനുമല്ലേ ഭവാന്‍ 
മാരനെങ്ങനെയങ്ങേക്കല്ല ലേററീടാനാവും? ”” 


അരുളി മുനിശ്രേഷ്ഠദനഭിമാനത്തോടപ്പോ_ 
““ഴഖിലം ഭവദീയകാരുണ്യമത്രേ ദേവ!” 


ചിന്തിച്ചാന്‍ കൃപാനിധി: “നാരദഹൃദയത്തില്‍ 
i പൊന്തുന്നു മഹാഗവ്വപാദപാങ്കരമിപ്പോടം. 
| അതിനെക്ഷണത്തില്‍ ഞാന്‍ ഭഗ്നമാക്കിടാം, ഭക്ത_ 
ഹിതപൂരണമല്ലേ മാമകവ്രതമോത്താല്‍? 
നാരദഹിതത്തിനുമെന്‍െറ കനതുകത്തിനും 
ചേരുന്നോരുപായമൊന്നുടനേ ചെയ്തയേതീരൂ.” 


ശിരസാ ഹരിപാദം നമിച്ചു മുനിവരന്‍ 
പെരുകും ഗവ്വത്തോടേ യാത്രയായപ്പോഠംത്തന്നെ. 


ഇന്ദിരാപതി നിജമായയെ പ്രേരിപ്പിച്ചാ_ 
നന്നേരമുണ്ടായ“വന്ന വിസ്മയം ശ്രവിച്ചാലും. 
.നൂറുയോജനയോളം വിസ്താരം കലന്നതായ്‌ 
പേരെഴും വൈകുണത്തെശ്ശില്ലത്താല്‍ ജയിപ്പതായ്‌ 
രചിച്ച പുരമൊന്നു മായയാ വഴിമദ്ധ്യേ 
വചിപ്പാനരുതാത്ത വശ്യസരഭഗമോടേ. 
സ്റരനും രതിയും പോല്‍ സുന്ദരരൂപംപൂണ്ട 
നരരും നാരിമാരുമവിടെത്തങ്ങിടുന്നു. 
മന്നവന്‍ “ശീലനിധി” വാഴുന്നു ചതുരംഗ_ 
“സൈന്യസന്നാഹത്തോടന്നഗരം സുഖപൂണ്ണം- 
ഒരുനൂറിന്ദ്രന്മര്‍ത൯ന്‍ വിഭവവിലാസങ്ങം 
പുരിയില്‍ക്കാണായവന്നു കണ്‍കുളിത്തീടുംമട്ടില്‍. 
രൂപവും പ്രഭാവവും നീതിയും തേജസ്തമ.-. 
ബവാഭൂപതിപ്രവരനില്‍ ഭാസിച്ചിരുന്നൂ മുററും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


130 തുളസീദാസരാമായണം 


വിശ്രുതന്‍ നൃവരനന്‍െറ നന്ദിനി ലക്ഷ്മീകല്പ 
“വിശ്വമോഹിനി'യെന്ന കന്ൃകാരത്നം മിന്നി. 


ഹരിതന്‍ മായയാണാസ്സ്റവ്വസല്‍ഗുണധാമ. 
മരുതു വണ്ണിക്കുവാനവഠംതന്‍ ശോഭാപൂരം. 


കനൃതന്‍ സ്വയംവരമാകയാലവിടത്തില്‍ 
വന്നുകൂടകയായീ വളരെബ്‌ഭൂപാലന്മാര്‍. 


കരതുകം പുലരുമപ്പുരിയില്‍ ചെന്നെത്തിയ 


ലം ധാതൃനന്ദനന്‍ ചോദിച്ചറിഞ്ഞു കഥയെല്ലാം. 
6 രാജമന്ദിരം പുകീ മാമുനി ,യതുനേരം 

ee പൂജിച്ച പീഠം നല്ലി വണങ്ങീ രാജാക്കന്മാര്‍. 
te പിന്നെത്തന്‍ തനൂജയെ വരുത്തി നരവര൯ 
ര ധന്യനാം മുനീന്ദ്രനോടീവിധമപേക്ഷിച്ചാ൯: 


“ അരുളിച്ചെയ്യീടണമിവഠംതന്‍ ഗുണങ്ങള. 
മതുപ്പോല്‍ ദോഷങ്ങളും ചിന്തിച്ചു മഹാമുനേ!” 
കാമിനീരൂപംകാണ്ടെം വൈരാഗ്യമെല്ലാം നീങ്ങി_ 
ക്കാമലോലുപനായി നോക്കിനാന്‍ മുനിമുഖ്യന്‍. 
ലക്ഷണമെല്ലാം കണ്ടു തന്നെത്താന്‍ മറക്കിലും 
വൃക്തമാക്കിയതില്പ വാക്കിനാല്‍ ഹഷോന്മാദം. 


“ ഇവരംത൯ന്‍ വരനാവോനമരസമാനനാ_ 
മവനെജ്ജയിക്കുവാനാരുമില്ലടരിങ്കല്‍. 
കന്യക കൈക്കൊള്ളന്നതാരെയസ്സകൃതിയാം 
ധനൃനെച്ചരാചരസഞ്ചയമുപാസിക്കും.” 
അക്ഷമന്‍ മുനിയേവം ചിന്തിച്ചു, നൃപഠാത്മജ 
ലക്ഷണയുക്തയാണെന്നുരച്ചു നടകൊണ്ടാന്‍. 


'എന്നെയിസ്സ്റകുമാരി വരിപ്പാനുപായമെ_ 
ന്തെന്നായി” മുനീന്ദ്രന്‍െറ ചിന്തനം വഴിമദ്ധ്യേ. 
ജപവും തപസ്സമിന്നൊട്ടുമേ നടക്കില്ല റ 
ക്ഷിയെക്കിട്ടാനെന്തുളള വഴി, വിധേ! 
ശാഭാപൂരം രൂപസരഭാഗ്യം, രണ്ടും 
mo മമ മേനിക്കിപ്പൊഴുതതു കണ്ടാല്‍ 


EN Rau 


ബാലകാണ്ഡം 


ഇല്ല വിഷ്ണവിനെപ്പോല്‍ മറെറാരാളെനിക്കിന്നു 
കല്യാണമരുളവാ,നദ്ദേഹം തുണയ്ത്ണം.' 


എന്നോത്തു വീണ്ടുംവീണ്ടും പ്രാത്ഥിച്ചാന്‍ മുനീശ്വര_ 
നന്നേരം പ്രത്ൃക്ഷനായ*വന്നിതു ദയാനിധി. 


ശ്രീമണാളനെക്കാഞ്ങെക്കുളിര്‍ത്തൂ മുനിനേത്രം 
കാമിതം കൈവന്നതുപോലവേ സന്തുഷ്ടനായ". 


ആത്തനായ്‌ക്കഥയെല്ലാം കേഠാപ്പിച്ചു പിന്നെക്കൃപാ_ 
മുത്തി യോടിതുവിധമത്ഥനംചെയ്തീടിനാന്‍: 


"ചിന്തിതം നിറവേററാനെന്‍ പ്രഭോ, തുണയ്ക്ണം 
നിന്തിരുവടിയുടെ രൂപമിങ്ങരുളണം. 


കന്യയെന്‍ കൈക്കലാവാനില്ല മറെറാരു മാ 
മെന്നാശ പൂരിപ്പിക്കാന്‍ സത്വരം കനിയണം.” 


തന്നുടെ മായയ്തുള്ള മഹത്താം ബലം കണ്ടു 
വന്ന പുഞ്ചിരിയോടേ വചിച്ച വനമാലി: 


““ശരിയായ്‌ക്കേട്ടുകൊഠംക നാരദ, നിനക്കിന്നു 
പരമഹിതകരമെന്തതു ചെയ്തിടാം ഞാന്‍. 


അല്ലാതെ മറെറാന്നും ഞാന്‍ ചെയ്തയില്ലതു നൂനം 
ചൊല്ലിതു മിഥ്യയായിവരികില്ലൊരുനാളം. 


രോഗപീഡിതനേകനപഥ്ൃം കാംക്ഷിച്ചാലു_ 
മേകുവാന്‍ കൂട്ടാക്കില്ല വിജ്ഞനാം ഭിഷഗ്വരന്‍. 


ആവിധം നിന്‍നന്മയ്ക്ക വേണ്ടതേ ചെയ്തീടു ഞാന്‍; ” 
ദേവനിങ്ങനെ ചൊല്ലി മറഞ്ഞൂ മന്ദേതരം. 


മായയാല്‍ മയങ്ങിയ മാമുനിയറിഞ്ഞീല 
മാധവവാക്യത്തിന്‍െറ ഗുഡാത്ഥം തരിമ്പുമേ. 


എത്തിനാന്‍ സ്വയംവരമണ്ഡപംതന്നില്‍ ശീ്ര_ 
മുത്തമപീഠങ്ങളില്‍ബ്‌ഭൂപന്മാരിരിക്കവേ. 


സുഭഗനായിത്തീര്‍ന്നു താനെന്ന നിനവിനാ_ 
ലഭിമാനാഹ്റാദങ്ങഠം വദ്ധിച്ചു മുനിഹൃത്തില്‍. 


അന്യനെ വരിക്കില്ല തീച്ചയായ്‌ ന൮ൂപാലന്‍െറ 
കന്യകാരത്നമെന്നു മോത്തുപോയ” മായാബദ്ധന്‍. 


ചിത്വരൂപനാം ദേവന്‍, നാരദന്നവണ്ണ്യമാം 
കുത്സിതരൂപമൊന്നു നല്ലിനാന്‍ നന്മയ്ക്കായി. 


ആ രൂപം പതിഞ്ഞതില്ലാരുടെ മിഴിയിലും 
നാരദഷിയെക്കണ്ടു നമിച്ചാരെല്ലാവരും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


131 


132 


തുഭസീദാസരാമായണം 


രുദ്രന്‍െറ ഗണങ്ങളില്‍പ്പെട്ടവരിരുപേരീ_ 
വ്യത്യാസം ഗ്രഹിച്ചുകൊണ്ടവിടെപ്പുററിക്കൂടി. 
ആരണരൂപം ധരിച്ചായവരിരുവരു_ 
മേറിയ കനരതുകത്തോടക്കാഴ്ച നോക്കിക്കണ്ടു. 
സ്വീയമാം സനന്ദരൃത്തിലഭിമാനിക്കും മുനി 
നായകന്‍തന്‍ പാശ്വത്തില്‍ ചെന്നവരിരിപ്പായി. 
അവനീദേവന്മാര്‍തന്‍ വേഷം പൂണ്ടിരിക്കയാ_ 
ലവശെശ്ശങ്കിച്ചതി ല്ലാരുമസ്സഭയിങ്കല്‍. 
നാരദന്‍ കേദാക്കെച്ചൊന്നാരീവിധം വ്യാജസ്തതി: 
“ “ശാരിയീ മുനിമുഖ്യന്നരുളീ രൂപോൽകഷം 
ശരിക്കീ മഹത്തരസരഭഗം കാണുന്നേരം 
വരിക്കും ഹരിയെന്നോത്തീ മുനീന്ദ്രനെക്കനൃ. ”” 


മയങ്ങീ മനസ്സാകെ മാമുനിക്കതുനേരം 
സ്വയമേ നിയന്ത്രിപ്പാനദ്ദേഹമാളായീല. 
രുദ്രഭൂതങ്ങഠം വീണ്ടും ചിരിച്ചു കളിയാക്കി 
മത്തനാം മഹാമുനി ഗ്രഹിച്ചീലതിന്‍സാരം. 


സഖിമാരൊന്നിച്ചേതോ രാജഹംസിയെപ്പോലെ 
സഭയില്‍ പ്രവേശിച്ചു രാജകന്യകയപ്പോടം. 
വരണമാല്യം കൈയിലേത്തുമസ്സകുമാരി 
ധരണീനാഥന്മാരെയത്രയും നോക്കിക്കണ്ടാരം. 
.അരങ്ങത്തിരിക്കുന്ന മുനിയെകണ്ടു, മുശ്ധ, 
കരങ്ങിന്‍ വദനവും ഭീകരശരീരവും! 
പെട്ടെന്നു വിദ്വേഷം പൂണ്ടോമലാഠം നോട്ടം മാററി 
പൊട്ടിച്ചിരിച്ച, വാമദേവന്‍െറ ഗണദ്വയം. 
'സന്തുഷ്ടിയെല്പാം മാറിയുഴറീ മഹഷീന്ദ്രന്‍ 


ചിന്തയും സന്താപവും മാത്രമായ്‌ ഹൃദയത്തില്‍. 


കരുണാനിധി വിഷ്ണുഭഗവാനപ്പോഴൊരു 


 നരപാലകരുപം പൂണ്ടുകൊണ്ടങ്ങെത്തിനാന്‍. 
സുന്ദരി നൃപപുത്രി സുപ്രസന്നയായച്ചെന്നു 
തന്നുടെ പതിയായി വരിച്ചാളദ്ദേഹത്തെ. 


ബാലകാണ്ഡം 


അന്നേരം ശിവഗണമരച്ചു മുനിയോടട 

“ചെന്നു നോക്കുക മുനേ, വദനം മുകുരത്തില്‍! ”” 
പാരമുഠംബ്‌ഭയത്തോടേ പാഞ്ഞുപോയ' ഗണദ്വയം; 
നാരദന്‍ സലിലത്തില്‍ത്തന്‍ മുഖം നോക്കീടിനാന്‍. 
അത്യന്തം വിരൂപമായാനനം കാണെക്കാണെ. 
ക്രുദ്ധനായ” ഭരതങ്ങളെശ്ശപിച്ചു മുനിയേവം: 


““പാതകശിീലന്മാരേ, കുടിലന്മാരേ, നിങ്ങഠം 
യാതുധാനാകാരം പൂണ്ടിനിയും പിറക്കട്ടെ. 
ഇതുതാന്‍൯ നിങ്ങളെന്നെയാക്ഷേപിച്ചതിന്‍ ഫലം; 
യതിയെപ്പരിഹസിച്ചീടരുതാരും മേലില്‍.” 


നീരില്‍ നോക്കവേ വീണ്ടും സ്വീയരൂപത്തെക്കണ്ടു 
നാരദനെന്നാകിലും സന്തോഷമുണ്ടായില. 
കോപത്താല്‍ വിറയ്ക്കുന്ന ചുണ്ടുമായ“്‌ നടകൊണ്ടാ൯ 
ശ്രീപതിനിലയത്തിലെത്തുവാ൯ തിടുക്കത്തില്‍. 
എന്നെയിന്നപഹാസപാത്രമാക്കിയ ശാര്‍ങ*ഗി_ 
തന്നെ ഞാന്‍ ശപിക്കയോ നിഗ്രഹിക്കയോ വേണ്ടു? 
എന്നോത്തു ചരിക്കവേ വിശ്വമോഹിനിയോടു_ 
മിന്ദിരയോടുംകൂടിക്കണ്ടിതു ഭഗവാനെ. 
സകലസുരപതി സസ്തിതം ചോദിക്കയായ; 
““വികലചിത്തന്‍പോലെയെങ്ങുപോകുന്നു മുനേ!” 


ക്രോധമുണ്ടായി മുനിക്കിച്ചോദ്യം ശ്രവിക്കവേ 
ബോധമേ കെട്ടുപോയീ വ൯മായാബലത്തിനാല്‍. 


ചൊല്ലിനാ൯: ““പരസമ്പത്തങ്ങയ്ക്ക കാണാന്മേലാ. 


വല്ലാത്തൊരസൂയാലു; വഞ്ചകനത്രേ ഭവാന്‍. 
ഹരനെബഃഭ്രാന്തനാക്കിപ്പാലാഴിമഥനത്തില്‍ 
സുരരെ പ്രേരിപ്പിച്ചു വിഷമുട്ടിയതില്ലേ? 
ദൈത്യക്ക മദിരയും ശവന്നു ഗരളവും; 
കനസ്തൃഭമണിയും ശ്രീദേവിയുമവിടേക്കും! 
സ്വാത്ഥസാധകന്‍ വെറും കുടിലന്‍, കപടത 
മാത്രമാണങ്ങുറ്റൂള്ള സംവ്യവഹാരം സദാ. 
പരമസ്വതന്ത്രനാ,ണില്ല മററാരും മേലേ 

കരളില്‍ ത്തോന്നും പോലെയൊക്കെയും കാട്ടിക്കൂട്ടും 


ശീഷ്ടരെദ്ദൃഷ്ടരാക്കും ദുഷ്ടരെശ്ശിഷ്ടന്മാരും 
ഹൃത്തിലില്ലല്ലം പോലും വിസ്മയഹഷാദികഠം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


138: 


Re 


134 തുളസീദാസരാമായണം 


ചതിക്കുമെല്ലാരെയും ശങ്കയില്ലതിനേതും 
പതിവായുത്സാഹമേ കാണുമാറുളള നിന്നില്‍, 
സല്‍കമ്മദുഷ്ണമ്മങ്ങഠം ബാധിക്കയില്ലാ നിന്‍െറ 
വിക്രിയ തടഞ്ഞിട്ടില്ലിന്നോളമൊരുവനും. 


ഇന്നു ഞാന്‍ പ്രതികാരം ചെയ്തിടാതടങ്ങില്ല 
നിന്നധമ്മത്തിന്‍ഫലമവശ്യം ഭജിക്കണം. 


എന്നെ വഞ്ചിപ്പാനേതുരൂപം നീ വരിച്ചുവോ 
വന്നുചേരട്ടേ നിനക്കാ രൂപം; ശപിപ്പ ഞാന്‍. 
എനിക്കു കുരങ്ങിന്റെ രൂപമേകിയ നിന്തനെ_ 
ത്തുണയ്ക്കാന്‍ വരുന്നോരും വാനരരായീടട്ടെ. 
നാരദന്നപകാരം ചെയ്തുയാലിനി നീയും 

നാരിതന്‍ വിയോഗത്താല്‍ തപ്പനായ*ബഃഭവി ക്കട്ടെ.”” 


2 


ശിരസാ മുനിശാപം ധരിച്ചു സന്തുഷ്ടനായ? 
ഹരി, തന്‍ മായാശക്തി വിരമിപ്പിച്ചു ശീഘം. 
മായ മാറിയനേരം കാണുവാനില്ലാതായി 
മാഭഗവതി താനും ഭൂപാലകുമാരിയും. 


ഭയത്താല്‍ ചൂളിപ്പോയ താപസനതുനേരം 
ഭഗവല്‍പാദം പിടിച്ചീവിധമഭ്യത്ഥിച്ചു: 


““എന്നെയിന്നവിടന്നു രക്ഷിക്കവേണം നാഥ, 
ഖിന്നരാം ഭക്തന്മാരെക്കാക്കുവോനല്ലോ ഭവാന്‍? 
തെല്ലുമേ ഫലിക്കാതെപോകട്ടേമമ ശാപം 
ചൊല്ലി ഞാന്‍ ഭവാക്കേറെ,പ്പാപമെങ്ങനെ മാറും?" 
““ശങ്കരഭഗവാന്‍െറ നാമം നീ ജപിക്കുക 
സങ്കടം തീന്നു ശാന്തിയുളവാം' '__ചൊന്നാന്‍ വിഷ്ണു. 

“ “എനിക്കു ശിവനെപ്പോല്‍ പ്രിയനായില്ലൊരാളം 
മനസ്സില്‌ വിശ്വാസം കൈവിടൊല്ലൊരുനാളം. 
2 ആരിലുഠംക്കരുണയില്ല ത്രിപുരാരിക്കവന്‍ 
നാരദ, മല്‍ഭക്തനാഷ്ണ്ീരുകില്പതു നൂനം. 

ഇത്തത്ത്വം ധരിച്ചു നീ ചരിക്കു ധരണിയി_ F 
 ലെത്തു പ്ലെന്നാല്‍പ്പിന്നെ മായ നിന്‍ സമീപത്തില്‍." 


ബാലകാണ്ഡം 


മായ മാറുകയാലേ ഹൃഷ്ടനായ്കോകും മുനി_ 
നായകന്‍൯തന്നെക്കണ്ടു ഗങ്കരഗണയൃഗം. 
ഭീതിപുണ്ടടുത്തുചെന്നമ്മുനീശ്വരന്‍ തന്‍െറ 

പാദങ്ങഠം ഗ്രഹിച്ചുകൊണ്ടാത്തരായ* ചൊന്നാരേവം; 


" “വിപ്രരല്പടിയങ്ങഠം ശങ്കരപാഷ്ദന്മാ_ 
രപ്രിയമവിടേക്കു ചെഴ്തതിന്‍ ഫലം കിട്ടി. 
താപസോത്തമ, ഭവാന്‍ ഞങ്ങളില്‍ക്കനിവാന്നു 
ശാപമോചനം നല്ലിക്കാക്കണം ദയാനിധേ! 
ദീനവത്സലനായ നാരദനരുളിനാ൯: 

” വാനവശത്രുക്കളായ" ജനിപ്പിനിരുപേരും. 
വൈഭവതേജോബലശാലികളാകും നിങ്ങഠം 
വൈകാതെ ജയിച്ചിടും ജഗന്മണ്ഡലമാകെ. 
അക്കാലം മനുഷ്യനായ്‌പ്പിറക്കും മഹാവിഷ്ണു 
തൃക്കയ്യാലൊടുക്കിടും നിങ്ങളെസ്സുമരത്തില്‍. 
മുക്തരായ?്‌ത്തീരും നിങ്ങളങ്ങനെ, വീണ്ടും ജന്മം 
കൈക്കൊള്ളാന്‍ ഭവാന്മാക്കു സംഗതി വരികില്ല. ”” 


ഉരംക്കളം കുളിത്തപ്പോഠം നമിച്ചു നടകൊണ്ടാര്‍ 
തക്കകാലത്തു രാത്രിഞ്ചരരായം ത്തീര്‍ന്നു പിന്നെ. 
അവരെക്കൊന്നീടവാനാണു തന്തിരുവടി_ 
യവതാരത്തെപ്പുണ്ടതന്യമാം കല്പംതന്നില്‍. 


സുരരില്‍സ്സഖം ചേപ്പോോന്‍ സജ്ജനങ്ങളെക്കാപ്പോന്‍ 
ധരതന്‍ ഭാരംതീപ്പോനല്പയോ പീതാംബരന്‍? 


വനമാലിത൯ ജന്മകമ്മങ്ങളെല്പാംതന്നെ 
വളരെസ്സഖദങ്ങളെത്രയും വിചിത്രങ്ങാം. 
മന്നിങ്കലവതരിച്ചീടുന്നു കല്പംതോറും 
സുന്ദരചരിതങ്ങഠം നിമ്മിച്ചിടനന നാഥന്‍. 
അച്ചരിത്രങ്ങളെല്ലാമപ്പപ്പോള,ഷികല_ 
മുച്ചരിക്കുന്നൂ ഗാനരൂപത്തിൽ പവിത്രമായ”. 
തുല്യതയില്ലാത്തൊരക്കഥകരം കേദാക്കുന്നേര_ 
മില്ലൊരാശ്ചര്യം സൂരിപ്രവരക്കൊരുനാളും . 


ഭഗവാനനന്തന്‍താന്‍, തല്‍കഥയനന്തവും 
ബഹുധാ ചൊല്‍വു കേടപ്പു സജ്ജന,മതിനാലേ. 


ഉല്ലലനയനന്‍െറ സുന്ദരചരിതങ്ങാം 
കല്ല കാടികഠംകൊണ്ടും പാടവാനാവില്ലല്ലോ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


135 


136 തുളസീദാസരാമായണം 


ജ്ഞാനിയാം മുനിയേയും മയക്കും മായയെന്നു 
ം ര കാണിപ്പാന്‍ കഥിച്ചു ഞാനിക്കഥ മലമങ്കേ। 
| കരതുകപ്രദന്‍നാഥന്‍ സേവകഹിതകാരി_ 
യാതങ്കമകററുവോൻ പ്രണതക്കഭിഗമ്യന്‍. 
ഹരിതന്‍൯മായകൊണ്ടു മാനസം മോഹിക്കാതെ 
സുരമാനുഷയോഗിപ്പന്ദത്തിലാരുളളൂ ഹാ! 
അതിനാല്‍ മായാപതിയാകുമബഭഗവാനെ 
പ്രതിവാസരം നമ്മഠം ഭജിക്കതന്നേ വേണം. 


താരകബ്രഹ്മം രാജാരാമനായ്‌പ്പിറക്കുവാന്‍ 
കാരണം മറെറാന്നിനിച്ചൊല്ലിടാം ഗിരിസുതേ! 


അനുജന്‍ തന്നോടൊത്തു മുനിവേഷത്തെ ണ്ടു 
വനഭൂമിയി ലാരെക്കണ്ടു നീ, മമനാഥേ! 

Be ആരുടെ ചരിതം കണ്ടൊക്കെയും മറന്നു നീ_ 
Pe യാരമ്യകളേബരം സ്വയമേ വെടിഞ്ഞുവോ, 

4 ആരുടെ തത്ത്വം കാണാതിപ്പൊഴും ര്രമിപ്പു നീ_ 
യാരാമദേവ൯ന്‍തന്‍െറ കഥ ഞാന്‍ വിവരിക്കാം. 
ശങ്കരവാക്യം കേട്ട പാവ്വതിക്കതുനേരം 
സങ്കോചമുണ്ടായ്‌വന്നു സപ്രേമസ്തമിതംതൂകി. 
ഭീമമാം കലിയുഗകലുഷം ദുരത്താക്കും 
രാമസല്‍കഥ ചൊല്ലിത്തുടങ്ങീ മഹാദേവന്‍. 


മന്യപാഖ്യാനം 
മനുജവംശത്തിന്‍െറ ജന്മദര്‍ സ്വായംഭവ_ 
മനുവും തല്‍പത്നതിയാം ശതരൂപയുമത്രേ. 
കാമ്പ്യററ വേദം പാടുന്നുണ്ടിന്നുമവരുടെ 
ദാമ്പത്യധമ്മാസക്തി; പേരെഴും മര്യാദയും. 
ഉത്താനപാദനെന്ന നന്ദനനവക്കുണ്ടായ൦ 
ഭക്തനാം ധ്രുവ൯തന്‍െറ ജനകന്‍ നരവരന്‍. 


> 


ഇളയ കുമാരനായ്‌പ്പിറന്നൂ പ്രിയവ്രതന്‍ 
വ ne _ളരെപ്പുകഷ്ണീട്ടുണ്ടവനെ ശ്രുത്യാദികരം. 


ബാലകാണ്ഡം 137 


പലമട്ടീശ്വരാജ്ഞ പാലിച്ചു സുഖത്തൊടേ 
വളരെക്കാലം നാടു ഭരിച്ചു മനുഭൂപന്‍. 
പിന്നെയുഠംശ്ലോകത്തോടേ ചിന്തിച്ചാനിതേവിധ_ 
മന്നൃപന്‍: “ഗൃഹസ്ഥന്‍ ഞാന്‍ വൃദ്ധനായക്കഴിഞ്ഞല്ലോ. 


എങ്കി ലുമുണ്ടായീല വൈരാഗ്യം വിഷയത്തി 
ലെന്‍ജന്മം ഹരിഭക്തികൂടാതെ പൊയ്കോയല്ലോ.” 


പുത്രനില്‍ദ്ധരാഭാരമപ്പിച്ചു, സഭാര്യനായ?* 
പൃഥ്വീശന്‍ വനത്തിലേക്കുടനേ പുറപ്പെട്ടു. 


അത്യന്തം പവിത്രമാം നൈമിശാരണ്യംതന്നി_ 
ലെത്തിനാ,നവിടമോ സിദ്ധിദായകമത്രേ. 
സിദ്ധരും മുനിമാരുമസ്ഥലത്തമരുന്നു 

ഹൃത്തടം നൃപതിക്കു കുളിര്‍ത്തു സമ്പുണ്ണമായ”. 
കാനനപ്രദേശത്തു മനുവും ദയിതയും 
ജ്ഞാനഭക്തികളൊത്തു ചേന്നപോല്‍ സംശോഭിച്ചു. 


ഗോമതിയുടെ തീരം പൂകി യോരവര്‍ പുണ്യ 
കോമളസലിലത്തില്‍ക്കുളിച്ചു സന്തുഷ്ടരായ”. 


സദ്ധമ്മധുരന്ധരന്‍൯ മന്നനെന്നറികയാല്‍ 
സിദ്ധതാപസരെല്ലാം കാണുവാന്‍ തിങ്ങിക്കൂടി. 
എങ്ങെങ്ങു സുനിമ്മലതീത്ഥങ്ങളുങ്ങങ്ങെല്പാം 
മംഗലകമ്മങ്ങളും ചെയ്യിച്ചു മുനിപ്പന്ദം. 
ശുഷ്ണമാം തനുവുമായ” താപസവേഷം പൂണ്ടു 
ശുദ്ധമാം ഹരികഥ കേട്ടുകൊണ്ടവര്‍ വാണു. 


| ദവാദശാക്ഷരമന്ത്രം* ജപിച്ചു ദിനംതോറും 
| പ്രീതരായ്‌ വാസുദേവഭക്തിയില്‍ വിലയിച്ചാര്‍. 


| 
| ഭക്ഷിച്ചു ഫലങ്ങളും ശാകവും കന്ദങ്ങളും 
| സച്ചിദാനന്ദ ബ്രഹ്മസ്മൃതിയോടേറെക്കാലം. 


പിന്നെയങ്ങവപോലം സന്ത്യജിച്ചിരുവരും 
തണ്ണീരാല്‍ വിശപ്പാററിബ്‌ജഭജിച്ചു വൈകണ്ണനെ. 


കേവലമനാദിയായ” പൂണ്ണനായനന്തനായ” 
മേവിട്ടമഗുണനാം ദേവദേവേശന്‍തന്നെ_ 


തത്ത്വവേദികളെല്ലാം സന്തതം ചിന്തിപ്പോനെ_ 
നിത്യവും വേദം “നേതി നേതി'യെന്നോതുന്നോനെ_ 


തുലൃതയി ല്ലാത്തോനുമുപാധിരഹിതനു_ 
മുല്ലസചിദാനന്ദരരൂപനുമായുഭള്ളോനെ-_ 


* ഓം നമോ ഭഗവതേ വാസുദേവായ. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


138 തുളസീദാസരാമായണം 


ആരുടെയംശങ്ങാംതാന്‍ ശംഭുവും വിരിഞ്ചനും 
ശ്രീരമാരമണനുമമ്മുലസ്വരൂപനെ__ 


കങഞങ്ങളാല്‍ കാണാറാകവേണമെന്നൊരു വാഞ്_ 
യങ്കരിക്കുകയായിതവക്കു കരഠംക്കാമ്പില്‍. 
ഈവിധം ജഗന്നാഥന്‍ സേവകവശഗനായ? 

) ഭാവുകം ഭക്തന്മാക്കു നല്ലവാന്‍ കനിവോടേ 
ധരിപ്പ ലീലാദേഹമെന്നുള്ള നിഗമോക്തി 
ശരിയെന്നിരിക്കുകില്‍ കാമിതം നിറവേറും. 
എന്നോത്തു ജലംമാത്രമാഹാരമാക്കിക്കൊണ്ടു 
ധന്യരാമവരാറുസഹസ്രംവഷം പോക്കി. 
നിയമദാര്‍ഡ്യത്തോടേ വായമാത്രാഹാരരായ* 

റ നയിച്ചു പിന്നെസ്സുപ്ൃസഹസ്രം സംവത്സരം. 

ന ഒക്കെയുമുപേക്ഷിച്ചു പതിനായിരംവഷ്_ 

മൊററക്കാലവലംബമാക്കിയും തപംചെയ്താര്‍. 

കഠിനതപസ്സകണ്ടരികിലെത്തിച്ചേന്നാര്‍ 
നിടിലാക്ഷനും ലക്ഷ്ലീനാഥനും വിരിഞ്ചനും 
വരിക്കൂ വരമെന്നു ചൊല്ലിനാര്‍ പലവട്ടം, 
വശത്താക്കുവാനുള്ള വാക്കെല്ലാം വിഫലമായ, 
പലതും പ്രലോഭനമുണ്ടായി വീണ്ടും വീണ്ടും 
പരമധീരാത്മാവു തെല്ലമൊന്നിളകീല. 
അസ്ഥിമാത്രമായ്തീന്റനിതവര്‍തന്‍ മെയ്യെന്നാലു_ 
മത്തലിന്‍ തരിപോലും ചിത്തത്തിലുണ്ടായീല. 
ഭക്തര്‍തന്നഭിമതമറിഞ്ഞു പരമാത്മാ_ 
വതൃന്തഗഭീരമാമംബരവാണിപൊങ്ങി. 

“വരിച്ചുകൊരംവിന്‍ വര'മെന്നേവം കരുണാര്‍ദ്രം 

ശരിക്കു കാതില്‍ച്ചെന്നു മുഴങ്ങി ക്കഴിയവേ, 

മൃതസഞ്ജീവനിക്കു തുല്യമാസ്തീര്‍ആ, മെയ്യില്‍ 
പുതുതാമോജസ്സണ്ടായ” പുളകംപൂണ്ടാരവര്‍. 


തുളുമ്പും പ്രേമത്തോടേ സാഷ്ടാംഗം നമിച്ചുടന്‍ 
തളിവാന്നുണത്തിച്ചുകൊടംകയായ?* മനുവപ്പോോരം: 
“ഭക്തക്കു മന്ദാരവും കാമധേനുവും ഭവാന്‍, 


| 
| 
| 
| 


ലഭനും സമസ്തസുഖദനും 
 ചരാചരനാഥനാം ഭഗവാനും. 


SE) 


ക) 10 ന 


ബാലകാണ്ഡം 139 


ഏതുരൂപത്തില്‍ശ്ശലിവഹൃത്തിലങ്ങമരുന്നു, 
സാദരമേതുരൂപം ധ്യാനിപ്പു മുനിജനം; 
ലോകമോഹനമാകുമേതൊരുരൂപമാണോ 
ശ്രീകാകഭൂശൂുണ്ഡിതന്‍ മാനസരാജഹംസം; 
നിഗമങ്ങളി ലേതുരൂപത്തെ വാഷ്ത്രീടന്നു 
.സഗുണമഗുണമെന്നിങ്ങനെയിരുമട്ടില്‍ 

ആ രൂപം മിഴികളാല്‍ കാണുവാനരുളണം 
കാരുണ്യമൂത്തേ, വരമെന്നു ഞാനിരക്കുന്നേന്‍. ”” 
ഉത്തമപ്രേമോക്തി കേട്ടവര്‍തന്‍ മുമ്പില്‍ശ്ലീഘം 
പ്രത്യക്ഷനായീടിനാന്‍ ഭക്തവത്സലന്‍ നാഥന്‍. 


ആ നീലകമലവു,മിന്ദ്രനിലവും ധൂമ_ 
യോനിയും തോറേറാടുന്ന സുന്ദരകളേബരം; 
ലക്ഷോപലക്ഷം കാമദേവരും തലതാഷ്ക 
മക്ഷയശോഭ; ശരച്ചന്ദ്രകോമളവക്രം; 
കണ്‍കുളിപ്പിക്കും ചാരുചിബുകകപോലങ്ങഠം 
ശംഖമോഹനഗളമരുണാധരങ്ങളം; 
ബന്ധുരദന്തനിര; രുചിരനാസാപുടം; 
ചന്ദ്രികമങ്ങിപ്പോകും മധുരമന്ദസ്മിതം; 
വിരിയും പത്മംപോലെ ശോഭിക്കും നയനങ്ങഠം; 
സരസമനോഹര വീക്ഷണവി ശേഷങ്ങറം; 
മാരചാപത്തിന്‍കാന്തി വെല്ലമച്ചില്ലിക്കൊടി 
ഹാരിയാംലലാടത്തില്‍ ഭാസിക്കും തൊടുകുറി; 
മകരകുണ്ഡലങത്ങാം, മയലിയിലണിമുടി; 
മധുപാവലിക്കൊത്ത ചികുരനികരത്ങാം; 
ശ്രീവത്സാങ്കിതമായ മാറിലോ വനമാല, 
പാവനഹാരം നാനാരത്തഭൂഷണജാലം; 
.ഹരിതന്‍ തോളോടൊത്ത തോളക,ളപവീതം 
കരിനായകകരതുല്യമാം കൈത്തണ്ടകടം; 
കടകം, കടിയിങ്കല്‍ രൂണീരം, കരങ്ങളില്‍ 
നെടുതാം കോദണ്ഡവും സായകനികരവും; 
മിന്നലെജ്ജയിക്കുന്ന മഞ്ജുളപീതാംബരം; 
സുന്ദരത്രിരേഖയാലങ്കിതമുദരവും; 
യമുനാസരിത്തിലെച്ചുഴി പോല്‍ ശോഭിക്കുന്ന 
കമനീയമാം നാഭി; യോഗിസേവ്യമാം പാദം; 
ഒന്നൊന്നായ്‌ കഥിക്കുന്നതെന്തിനാണിതുവിധം 
-വണ്ണിപ്പാന്‍ പ്രയാസമസ്സഭഗസ്വരൂപത്തെ. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative * 


ot bt at gr. 


140 തുളസീദാസരാമായണം 


ശ്രീമയി, ജഗന്മൃല, സന്തതമനുകൂല 
വാമഭാഗത്തിലാദിശക്തിയും വിളങ്ങുന്നു. 
സല്‍ഗുണനിധികളാം രമയമഗജയം 
തൃക്കാവ്യമാതാവുമശ്ശക്തിതന്നംശങ്ങഠംതാന്‍. 
കല്യാണപ്രദയാമശ്ശക്തിരൂപിണിതനന്‍െറ 
ചില്ലിവില്ലാട്ടത്താലേ ലോകങ്ങളണ്ടാകുന്നു. 


പ്രീതയായ? ശ്രീരാമന്‍െറ വാമപാശ്വത്തില്‍ സ്വൈരം. 


സീതയായിരിക്കുന്ന രൂപവുമവഠംതന്നെ. 


സുഷമാസമുദ്രമാം ഭഗവദ്രൂപം കണ്ടു 

മിഴികരം വികസിച്ചു, മന്നനും മഹിഷിക്കും. 
ഉല്ലസദ്രപംവീണ്ടുംവീണ്ടുമേ നോക്കിക്കണ്ടാ_ 
രുള്ളിലങ്ങലംഭാവലേശവുമുണ്ടായീല. 
ആനന്ദവിവശരായ്‌ തന്നെത്താന്‍ മറന്നവര്‍ 
പാണിയാല്‍ പദം തൊട്ടു സാഷ്ടാംഗം നമിക്കയായ൦. 


കൈകളാശ്ശിരസ്സില്‍വെച്ചെഴുനേല്ലിച്ചു ചെററും 
വൈകാതെ ദയാനിധി, രാജദമ്പതിമാരെ. 


അരുളിച്ചെഷ്ണാന്‍ ദേവന്‍: “ 'സുപ്രസന്നനാഷ്ണ്ണീന്നേന്‍: 
പെരുതാം വരം വേണ്ടതെന്തതു വാങ്ങിക്കൊരംവിന്‍. ** 


കരുണാനിധിയുടെ വാക്കിനാല്‍ ധൈര്യം പൂണ്ടു 
കരപത്മഞ്ങഠം കൂപ്പിച്ചൊല്പിനാന്‍ മനുവപ്പോഠം: 


' “ഭഗവന്‍, ഭവദംഘ്ലിദശനംനിമിത്തമായ൦ 
സകല കാമങ്ങളം ഞങ്ങഠംക്കു കൈവന്നല്ലോ. 
ഉള്ളിലുണ്ടീയുള്ളോക്ക വലുതാമൊരാഗ്രഹം 
ചൊല്ലവാനറിയില്ല സാദ്ധ്യമോ ദുസ്സാദ്ധ്യമോ? 
പ ചെയ്യുവാനങ്ങയ്ക്കേററവുമെളപ്പമാം 


72 കൃപണനെനിക്കതു കിട്ടുവാന്‍ പണിയത്രേ. 


സുരവ്ൃക്ഷത്തിന്‍ചാരത്തെത്തിനിന്നൊരു നിസ്സ്്വന്‌' 
പെരിയ സമ്പത്തിനു നേരുന്നു ശങ്കാപൂവ്വം. 


ന്തര്യാമിയങ്ങന്ററെന്‍ മനോഗതം; 
വേററുകവേ ണമാശയെന്നത്ഥിക്കുന്നേന്‍. 


ബാലകാണ്ഡം 141 


ഓതിനാന്‍ മനുചേവം: * “സത്യമിന്നറിയിക്കാം 
ദാതാക്കഠംക്കണിമണിയാകുമെന്‍ ഭഗവാനേ! 
എന്തിനു മറയ്ത്റണം സ്വാമിയില്‍നിന്നിക്കാര്യം 
നിന്തിരുവടിയെപ്പോലുള്ളൊരു പുത്രന്‍ വേണം.” 


ഭക്തിപുണ്ണമീ വാക്കു കേഠംക്കവേ സന്തുഷ്ടനാ_ 
യിക്കണക്കരുളിനാന്‍ കരുണാലയനപ്പോഠം: 


“ “അങ്ങനെ ഭവിക്കട്ടെ; സംശയംവരാം നിന_ 
ക്കെങ്ങനെയെന്നോടൊത്ത നന്ദനനുണ്ടാമെന്നായ. 


മന്നവമകുടമേ, കേരംക്ക ഞാ൯തന്നേവന്നു 
നിന്നുടെ തനയനായ്‌ മഹിയില്‍ പിനന്നീടും. 


ശതരൂപയെ നോക്കിച്ചൊല്ലകയായ? പിന്നെ: 
” ഹിതമെന്തതേമട്ടില്‍ദ്ദേവി, നീ വരം വാങ്ങു.” 
* “ചതുരന്‍ നരപതി ചോദിച്ചോരനുഗ്രഹം 
മതിയിജ്ജനത്തിനുമിഷ്ടമാണതു നാഥ! 
അത്ഥനയിതുപാത്താലതിമോഹമാണെന്നാല്‍ 
ഭക്തര്‍തന്‍ ഹിതം ചെയ്വോനല്ലയോ ഭവാനെന്നും. 
ബ്രഹ്മാദി ദേവന്മാക്കു ജനകന്‍, ജഗത്സ്വാമി, 
ചിന്മയ, നന്തര്യാമി, ദേവ, നീ പരബ്രഹ്മം. 
ഇന്നില ശരിയായി ഗ്രഹിച്ചുകഴിയുമ്പോഠം 
.സന്ദേഹമുണ്ടാകാതെ വരുന്നില്ലെന്നാകിലും, 
അരുളിച്ചെയ്യീടന്നതെന്തു നീ മഹാപ്രഭോ, 
പരമപ്രമാണമാഷ്ക്ണീന്നിടുമതുതന്നെ. 
.ഏതൊരു സുഖമങ്ങേബ?ഭക്തക്കു സിദ്ധിച്ചീ$_ 
മേതൊരു ഗതിയവക്കുണ്ടാകും ജഗല്‍പ്രഭോ! 
അസ്സഖംമതേഗതി, സല്‍ഭമക്തി, വിവേകവും 
'നിസ്സ്രീമകാരുണ്യാബ്ലേ, നല്ലവാന്‍ കനിയണം.” 


കോമളോക്തികരം കേടംക്കെയരുളീ കൃപാധാമം: 
““കാമിതമഖിലവും തന്നിരിക്കുന്നു തായേ! ൽ 


നിങ്ങരംതന്നലകികജ്ഞാനത്തി ന്നൊരുനാളം 
,മങ്ങലില്ലറിഞ്ഞാലു,മെന്നനുഗ്രഹംമൂലം. 


അന്നേരം തൊഴുതുകൊണ്ടീവിധം ചൊന്നാ൯ മനുഃ 
: “ഇന്നു ഞാനുണത്തിക്കയാണൊരുകാര്യം കൂടി. 


വുത്രനുവേണ്ടിമാത്രമീശനെസ്സേവിച്ചൊരു 
മുശ്ധബുഭ്ധിയെന്നെന്നെദ്,ഷിക്കയില്ലേ ലോകം? 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


 ഞ്ഞമരാവതിപുക്കു വസിച്ചു സുഖമോടേ. 


തുളസീദാസരാമായണം 


മണിയെന്നിയേ പാമ്പും ജലമെന്നിയേ മീനും 
ക്ഷണനേരവും ജീവിക്കുന്നതില്ലതുപോലെ, 


താവകുപാദസ്മതികൂടാതെ ജീവിക്കുവാ_ 
നാവുകില്ലടിയനെന്നവിടുന്നറിയണം ”” 


ഈവിധം വരം നേന്നു ചരണം ഗ്രഹിക്കുന്ന 
പാവനന്‍ മനുവിനോടോതിനാനഖി ലേശന്‍: 


““മായമറെറാരുഭക്തിയുളവാകട്ടേ നിന്നില്‍ 
പോയിനിസ്സഖമായി വസിപ്പിന്‍ സുധമ്മയ'ല്‍. 
തൃഷടനായ്‌ബ്ഹവിധഭോഗങ്ങരം ഭജിച്ചുകൊ- 
ണ്ടൊട്ടനാളാഖണ്ഡലപുരിയില്‍പ്പൂലരണം. 
പിന്നെയങ്ങയോദ്ധ്യയില്‍പ്പിറക്കൂ നൃവരനാ,_ 
യന്നു ഞാന്‍ ഭവദിയപൃത്രനായ്ക്കീരും നൂനം. 
വരിക്കുമിച്ഛാമയമാനുഷകളേബരം 
ശരിക്കും പ്രത്യക്ഷനാം നിന്മണിനിലയത്തില്‍. 
ഗാത്രധാരികളാമെന്നംശങ്ങളോടുംകൂടി_ 
യാത്തസരഖ്യാത്ഥം നാനാകമ്മങ്ങാം ചെയ്യംതാനും. 
ചിതമായവ കേരയംക്കും ഭാഗ്യവാന്മാരാം മത്ത്യര്‍ 
മദവും മമതയും കൈവിട്ട നേടും മുക്തി. 
ആദിശക്തിയെന്മായ, ജഗല്‍കാരിണിതാനും 
മേദിനിതലത്തിങ്കല്‍ വന്നവതരിച്ചീടം 
നിന്മനോരഥമെല്ലാം സഫലീകരിക്കും ഞാ_ 3 
നെന്മൊഴി സത്യം സത്യം സത്യമെന്നുറപ്പിക്കാം.”” 


മംഗലാത്മാവാം നാഥന്‍ കാരുണ്യനികേതന_ 
നിങ്ങനെ ചൊല്ലിക്കൊണ്ടു മറഞ്ഞു മഹാവിഷ്ണു. 


ചരിതാത്ഥരായ്ക്കീന്ന രാജദമ്പതിമാരോ 
മരുവീ കുറെക്കാലം പിന്നെയുമുടജത്തില്‍. 


സമയം സമാഗതമാകവേ ദേഹം വെടി_ 


ബാലകാണ്ഡം 143 


രാവണാദികളുടെ ജന്മം 

എത്രയും പ്രസിദ്ധമാം കേകയധരണിയെ_ 
“സൂത്യകേതു'വാം ഭൂപന്‍ പരിപാലിച്ച, മുന്നം. 
ധമ്മതല്‍പരനാകുമന്നു പൻ നയശീല- 
നിമ്മലപ്രതാപങ്ങളൊക്കെയുമിണങ്ങിയോന്‍. 
സുഗുണസത്മങ്ങളായ്‌ സംഗ്രാമധീരന്മാരായ്‌ 
സുകൃതിനരേന്ദ്രനു രണ്ടു നന്ദനരുണ്ടായ്‌. 
അഗ്രജന്‍ സു“പ്രതാപഭാനു  വാണവനത്രേ 
പില്ലാലത്തവനിയെബ്‌ഭരിപ്പാനവകാശി. 
തത്സഹോദര “നരിമദ്ദനന്‍' സമരത്തില്‍ 
നിസ്സ്ീമഭജബലമുള്ളൊരു മഹാരഥന്‍. 
ഈഷലും സരദ്രാത്രത്തിന്നുടവുതട്ടീടാതെ 
ദോഷങ്ങളേശീടാതെ വാണാരസ്സുഹോദരര്‍. 
ആവിധം കഴിയവേ സീമന്തതനയനു 
ഭൂവിന്‍െറ ഭാരം നല്ലിക്കാനനം പൂകീ താതന്‍. 
അക്കുമാരനു രാജ്യം കിട്ടിയ കഥയെങ്ങു_ 
മുല്‍ഘോഷിക്കുവാന്‍വേണ്ടിച്ചെയ്യയായ” വിളംബരം. 
പാപമേ തീണ്ടീടാതെ തന്‍ പ്രജാനിവഹത്തെ_ 
ത്താപങ്ങഠംപോക്കിക്കാത്താന്‍ വൈദികവിധിപോലെ. 
മന്ത്രിപുംഗവന്‍ “ധമ്മരുചി”യോ മഹീശന്നു 
സന്തതം ഹിതകാരി, മതിമാൻ, ശുക്രോപമന്‍. 
നയശാലിയാം മന്ത്രി, വീരനാംസഹജാതന്‍, 
സ്വയമേ പരാക്രമി, ശക്തിമാന്‍, രാജശ്രേഷ്ന്‍. 
അമിതചതുരംഗസേനയും കണക്കററ 
സമരവീരന്മാരുമുണ്ടധീനതയിങ്കല്‍, 
പടയെസ്സമീക്ഷിച്ചു സത്തുഷ്ടനായീ ഭൂപന്‍ 
പടഹാദിത൯ന്‍ ഘോഷം മുഴങ്ങി താരസ്വരം. 
ഒരുനാളദയത്തില്‍ ദിഗ്വിജയാത്ഥം മന്നന്‍ 
പെരുതാം സൈന്യത്തോടുമൊത്തുടന്‍ പുറപ്പെട്ടാന്‍- 
അങ്ങിങ്ങായ്‌പ്പലപല സംഗരങ്ങളില്‍ ശക്തി 
തിങ്ങിടും നൃപന്മാരെത്തോല്ലിച്ചു പരന്തപന്‍. 
സപ്ൃദ്വീപങ്ങളേയും ജയിച്ചു കൈയ്യക്കിനാല്‍ 
സത്വരം കപ്പംവാങ്ങിസ്സംതൃഷിനേടീ വീരന്‍. 
ഭൂമിയിലേകച്ഛത്രപതിയായ്‌ ശോഭിക്കുവാ-. 
നാമന്നനല്ലാതാരുമില്ലെന്നൊരവസ്ഥയായ”. 
നിസ്തലഭജവായ്താല്‍ വിശ്വത്തെജ്ജയിച്ചവ_ 
നെത്തിനാന്‍ സ്വകീയമാം രാജമന്ദിരംതന്നില്‍. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 
B 


144 തുളസീദാസരാമായണം 


ധമ്മാത്ഥകാമങ്ങളെസ്സേവിച്ചു വാണാന്‍൯ പിന്നെ_ 
ക്കമ്മപാടവമേറും കാശ്ൃപീമണവാളന്‍. 


3 ഭൂമിപാലകരക്ഷാധീനയാം ധര,യന്നു 

1 കാമധേനുവെപ്പോലെ കല്യാണപ്രദയായി. 
സങ്കടം നരനാരീവഗ്ലത്തിനുണ്ടായി ല്ല. 
മംഗളധമ്മശ്രദ്ധപെരുകീ ദിനംതോറും. 
ഉപദേശിച്ചു വിഷ്തുഭക്തനാം മന്ത്രീശ്വരന്‍ 
നൃപതിപ്രവരന്നു നീതിതന്‍ മുറയെല്ലാം. 


ദേവദേശികവിപ്രസേവനം തെൌറിക്കാതെ 
Ss ഭൂവരന്‍ യഥാവിധി നിത്യവുമനുഷ്ിച്ചാന്‍. 


t വേദസമ്മതങ്ങളാം നൃപധമ്മങ്ങളെല്ലാം 

- സാദരമാചരിച്ചും സല്‍പാത്രദാനംചെയ്തം, 

ക ഉത്തമപുരാണങ്ങളൊക്കെയും ശാസ്ത്രങ്ങളും 

De ഭക്തിപുണ്ടനുദിനം കേട്ടുകേട്ടാനന്ദിച്ചും, 

a വാപികടം തടാകങ്ങരം കൂപങ്ങഠം പൂവാടികരം 


വാരെഴും തോട്ടങ്ങളും വിപ്രമന്ദിരങ്ങളും 
മാനസം ഹരിക്കുന്ന ദേവതാലയങ്ങള_ 
മാനന്ദപുരസ്സരം ഭംഗിയായ? വിനിമ്മിച്ചും, 
വേദവും പുരാണവും പുകശ്്ം യജ്ഞങ്ങളി_ 
ലാദരം വഭ്ധിക്കുമാറായവയനുഷ്ഠിച്ചം 


വിജയിക്കുകയായീ നിസ്‌പപഹന്‍ മഹീപാലന്‍ 
വിമലാശയന്മാരിലഗ്രിമന്‍ ഹരിഭക്തന്‍. 


ഒരുനാരം നായാട്ടിന്നു സന്നാഹമെല്പാംകൂട്ടി_ 
ത്തരഗപ്പുറത്തേറിത്തിരിച്ചു രാജോത്തമന്‍. 


എത്തിനാന്‍ വിന്ധ്യാദ്രിയില്‍ ഘോരമാം കാന്താരത്തില്‍ 

മൃത്യൂവിന്നിരയാക്കിത്തീത്തിതു മൃഗങ്ങളെ. 

സൂകരമൊന്നു കാട്ടിന്നിടയില്‍ക്കാണപ്പെ 
രാഹുവക്രതൃത്തില്‍പ്പെട്ട ചന്ദ്രബിംബത്തെപ്പോലെ. 

റ ജകത്തൊതുങ്ങാതെയുള്ളതെന്നീരിക്കീലും 
കോപത്താലതു വമിച്ചില്ലെന്നേ തോന്നു. 

തേററയാണാബ“ഭീകരമൃഗത്തിന്നു, 

തട ണ്ടള്ളതാണതിന്‍ ഗാത്രം. 

മ്പടി കേടംക്കവേ ചെവികൂപ്ി_ 

ലം ] ഘരശബൂത്തോടേ. 


4 Le) ന്‍ ( 


ടു 


| 


ബാലകാണ്ഡം 


ചമ്മട്ടിപ്രയോഗത്താല്‍ പായിച്ചു മുന്നോട്ടേക്കു 
തന്മനോരഥം പററാ, ശാസനയില്ലെന്നായാല്‍. 
വായ്ക്കുന്ന ഘോഷത്തോടേ വാജി വന്നണവതു 
നോക്കിയക്കിടി വായയവേഗത്തില്‍ക്കുതി കൊണ്ടാന്‍. 
ക്ഷോണീശന്‍ നിജശരം ഞാണിന്മേല്‍ തൊടുത്തതു 
കാണവേ ധരയോടു ചേന്നമന്നിതു പോത്രി. 

ഭൂവരന്‍ ലക്ഷ്യം നോക്കിസ്റ്റായകം പ്രയോഗിക്കെ_ 
യാ വരാഹമോ തന്‍ മെയ്‌ മറച്ചു കപടത്താല്‍. 
ഒട്ടൊട്ടു വെളിപ്പെട്ടമൊട്ടൊട്ട മറഞ്ഞുമേ 

പെട്ടെന്നു കിടിയോടിപ്പോകയാല്‍ദ്ധരാനാഥന്‍, 
ഏറിടും കോപംകൊണ്ടു കലങ്ങും ചിത്തത്തോടേ 
മാറാതെ വരാഹത്തെപ്പി൯തുടന്നെത്തീടിനാന്‍. 
വാരണഹയങ്ങയക്കു ചെന്നെത്താനരുതാത്ത 
ഘോരമാംഗഹനത്തില്‍ മറഞ്ഞുപോയി പന്നി. 
ഏകനായ്‌” വനഭൂവിലൊട്ടേറെയലഞ്ഞിട്ടും 
സൂകരസരണിയെസ്സന്ത്യജിച്ചില്ലാ നൃപന്‍. 

മന്നവന്‍ മഹാധീരനെന്നു കണ്ടറികയാല്‍ 

പന്നി പാഞ്ഞൊളിക്കയായ്‌ പവ്വത്ുഹയൊന്നില്‍. 


പിടിയില്‍പ്പെടില്ലതെന്നോക്കയാല്‍ പശ്ചാത്തപി_ 


ച്ചൊടുവില്‍ മടങ്ങവേ മാഗ്ശവും തെററിപ്പോയി. 


അത്തീവ്രയത്നംമുലം താന്തനായ* തൂരഗത്തോ. 
ടൊത്തു പൈദാഹങ്ങളാല്‍ വലഞ്ഞു നരവരന്‍, 
അങ്ങിങ്ങു തിരഞ്ഞുഴന്നീടിനാ൯ പുഴയോ, പി_ 
ന്നെങ്ങാനുമൊരു നല്ല വാപിയോ കണ്ടെത്തുവാന്‍. 


കണ്ടകശിലാകീണ്ണകാനനംതന്നില്‍ച്ചുററി_ 
ത്തൊണ്ടയും നാവും വററിത്തളന്നുപോയീ മുററും. 


.അങ്ങനെ സഞ്ചരിക്കെക്കാണുമാറായീ തത്ര 


ഭംഗിയിലൊരു പണ്ണമന്ദിരം സമീപത്തില്‍. 


,ആയതിലൊരു ഭൂമീനായകന്‍ വസിക്കുന്നു 


സ്വീയമാം വേഷംമാററിക്കപടമുനീന്ദ്രനായ്‌. 


അന്നു ),പന്‍ സുപ്രതാപഭാനുവാല്‍ പരാജിതന്‍ 
തന്നുടെ രാജ്യംവിട്ട കാന്ദിശീകനായ്‌പ്പോന്നോന്‍. 


മുഷ്കേറും രിപുവിന്നു വന്നിതു ശുഭകാലം, 
ഭഷ്യാലം തനിക്കുമെന്നുള്ളത്തിലുറയ്ണയാല്‍ 


ദീനനായാത്തീന്നെങ്കിലും നിലയം പൂകിയില്ല 


മാനിയാം നരവരന്‍ വൈരിക്കു കീക്കെട്ടിലാ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


145 


146 


തുളസീദാസരാമായണം 


ക്രോധവുമസൂയയുമൊതുക്കിക്കഴിയുന്നു 
സാധുവാമൊരുവനെപ്പോലെ താപസവേഷന്‍. 


പണ്ഠണശാലാന്തികത്തില്‍ ക്ഷീണനായെത്തിച്ചേന്ന: 
മന്നനെത്തിരിച്ചറിഞ്ഞീടിനാന്‍ മായായോഗി. 
എന്നാലപ്പിപാസയാലുഴറും രാജശ്രേഷന്‍ 
തന്നുപാന്തത്തില്‍ നില്ലോന്‍ ശത്രുവെന്നറിഞ്ഞീലാ. 
യതിതന്‍ വേഷം കണ്ടു ബഹുമാനത്തോടപ്പോരം 
കുതിരപ്പുറത്തുനിന്നിറങ്ങി ക്ഷണാദഭ്ധത്തില്‍ 
സാദരം പ്രണമിച്ചിതെങ്കിലും ചതുരനാം 
മേദിനീപതി, തന്‍െറ നാമമോതിയതില്ല. 
ദാഹപീഡിതനായ നൃവരന്‍തന്നെക്കണ്ടു 
യോഗി കാട്ടിനാന്‍ രമൃശീതളസരോവരം. 
അജ്ജലാശയംതന്നിലിറങ്ങി ശ്രമംപോക്കീ 
മജജനപാനങ്ങളാല്‍ബ്‌ഭൂപനും തുരഗവും. 
പിന്നെയമ്മായാമുനി, തുഷ്ടനാം ഭൂപാലനെ_ 
പൃണ്ണശാലയിലേററി, സ്സാദരം പീഠം നല്ലി 
ആകാശമഹാദീപമസ്ധാദ്രിതടത്തിങ്ക_ 
ലാകാറായതുകണ്ടു ചൊല്ലിനാൻ മധുരമായ്‌: 
' ആരു നീ മനോഹരന്‍ യാവനസുലാളിത_ 
നാകിലും സ്വജീവിതസ്നേഹമററവനെപ്പോൽ 
ഇക്കാട്ടില്‍ ചരിക്കുന്നതെന്തിനായ്‌? കാഞ്ച, നിന്നില്‍: 
ചക്രവത്തിതന്‍ സവ്വലക്ഷണങ്ങളും ഭദ്ര! 
ആത്തനാം നിന്നെക്കണ്ടിട്ടെന്മനസ്സതിമാത്ര- 
മാര്‍ദ്രമായ്‌ഭവിക്കുന്നു; പറയു പരമാത്ഥം.”” 


““താമുനേ, സുപ്രതാപഭാനുവെന്നൊരു ധരാ_ 
കാമുകന്‍ ജയിക്കുന്നു, തന്മന്ത്രിയാകുന്നു ഞാന്‍. 
മൃഗയാകുതുകിയായിപ്പെരുങ്കാട്ടില്‍ ചുററി_ 
ബ്‌ഭഗവന്‍, വഴിതെററി വന്നതാണിവിടത്തില്‍. 
ഭാഗൃയത്താലിവിടത്തെക്കാണുവാനിടയായി 
യോഗ്യര്‍തന്‍ സന്ദശനമെത്രയോ സുദുര്‍ല്ലഭം. 


ആകയാല്‍ ശ്രേയസ്സറെന്തോ വരുവാന്‍തുടങ്ങുന്ന_ 
_ തായി ഞാന്‍ കരുതുന്നു താപസശിരോമണേ! ”” 


ബാലകാണ്ഡം 


രാവിതു ഭയങ്കരം, ഗംഭീരം വനാന്തരം, 
പോവുക ശരിയല്ല, തെററിടാം തവ മാശ്ശും. 
അലയാതീ രാത്രിയിലിങ്ങു നീ നിവസിച്ചു 
പുലരുന്നേരം യാത്രചെയ്യകയത്രേ നല്ലൂ." 
എമ്മട്ടി ലുണ്ടാകുന്നു ഭവിതവ്യത പാരി- 
ലമ്മട്ടില്‍ സഹായവും സിദ്ധമായ്‌വരുമല്ലോ. 


സാഹായ്യസമീപത്തില്‍ ഭവിഷ്യത്തെത്തുന്നില 
സാഹായ്യമങ്ങോട്ടേക്കു നീതമാവുകയത്രേ. 


മാമുനേ, ഭവാന്‍ചൊന്നതെത്രയുംനന്നെന്നോതി - 
ബാഭൂമീന്ദ്രന്‍ തദാജ്ഞയെശ്ശിരസാവഹിച്ചുടന്‍ 
അന്തികേ കാണായവന്ന മരത്തില്‍ക്കുതിരയെ_ 
ബ്ന്ധിച്ചശേഷം വീണ്ടുമാശ്രമം പുകീടിനാന്‍. 
പിന്നെയന്നുപാലകനോതിനാന്‍ വിനീതനായ? 
സുന്ദരവചനങ്ങളീവിധം: “ “സ്വാമിന്‍, ഞാനോ 


അങ്ങയെപ്പിതാവെന്നപോലെ സങ്കല്ലിച്ചുള്ളില്‍ 
തങ്ങുന്നധൈര്യത്തോടുമൊന്നിതാ ചോദിക്കുന്നു. 


മാമുനീശ്വരന്മാക്ക മരലിഭൂഷണമായി- 
പ്രേമാര്‍ദ്രഹൃദയനായ” വിളങ്ങും ഭവാനെന്നെ 
ഓരസാത്മജനെന്നോ സേവകനെന്നോ നണ്ണി 
സ്വൈരമായ തിരുനാമമരുളിച്ചെയ്തീടണം. '” 


വ്യാജയോഗിയെക്ഷ്യാപനറിഞ്ഞില്ലെന്നാകിലും 
ഭൂജാനിയാരെന്നുള്ള വാസ്തവം മുനി കണ്ടു. 
അന്നൃപന്‍ പരിശുദ്ധ, നന്പ്യനോ കപടധീ_ 
യെന്നല്ല തന്ത്രജ്ഞനും പൂവവൈരിയുമത്രേ; 
ഛലത്താ,ലല്ലെന്നാലോ ബലത്താലഭിലാഷം 
ഫലിച്ചുകണ്ടീടവാന്‍ കൊതിക്കും രാജന്യനും. 
പണ്ടനുഭൂതമായ രാജ്യഭോഗത്തിന്‍സ്മതി.- 
കൊണ്ടവന്‍തനെറ ചിത്തം ജ്വലിച്ചു തീച്ചുളപോല്‍. 


എങ്കിലും ധരണീശമഞ്ജുളോക്തികഠം കേടംക്കെ_ 
ത്തന്‍കരഠത്തട്ടില്‍ ദ്വേഷമമത്തി പ്രസന്നനായ്‌ 


ചൊല്ലിനാന്‍ യുക്തിയുക്തമീവിധം വചനങ്ങ_ 
ളല്ലസന്മാധര്യത്താലുള്ളലിച്ചീടംമട്ടില്‍: 


: “പറയാം നിന്നോടു ഞാന്‍ “ഭിക്ഷാശി'യെന്നെന്‍ 
പരമദരിദ്രനാണില്ല മേ ഭവനവും.” 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


നാമം 


147 


148 


തുളസിദാസരാമായണം 


പ്രതൃദീരണംചെയ്താന്‍ ഭൂവര, * “നങ്ങേപ്പോലെ 
ഗാത്രാഭിമാനംവിട്ട വിജ്ഞരാം സുജനങ്ങരം 
 ഇങ്ങെല്പാവിധത്തിലും ചാതുര്യമുണ്ടാകിലും 
തങ്ങഠംതന്‍ മാഹാത്മൃത്തെഗ്ലോപനംചെയ്തീവണ്ണം 
കേവലന്മാരെപ്പോലെ കുത്സിതവേഷംപുണ്ടു 
ജീവിതം നയിക്കുകയല്ലയോ ചെയ്തിടുന്നു? 
സത്തരും വേദങ്ങളമതിനാലല്ലേ മുനേ, 
നിദ്ധനരത്രേ വിഷ്ണപ്രിയരെന്നോതുന്നതും? 
അങ്ങയെപ്പോലെ ശുന്യഗേഹരാം ഭിക്ഷക്കളെ_ 
ശൂങ്രവിരിഞ്ചന്മാര്‍കൂടിയും ശങ്കിച്ചീടും. 


അവിടുന്നാരായാലും ചേവടി വന്ദിക്കുന്നേ_ 
നലിവുണ്ടാകവേണമെങ്കലെന്‍ മഹാഗുരോ! ”” 


തന്നിലാ നൃപാലന്നു സഹജപ്രീതിവായ്ക്ക- 
മുന്നതവിശ്വാസവുമുളവായതു കാഞ്ങെ 


ആഹന്ത! നൃപതിയെത്തികച്ചും വശത്താക്കാന്‍ 
സ്നേഹഭാവനപുണ്ട വഞ്ചകന്‍ ചൊന്നാനപ്പോരം: 


“ “കേട്ടാലും മഹീപതേ, സത്ൃമിന്നോതീടാമി_ 


ക്കാട്ടിലൊട്ടേറെനാളായ* സസുഖം വസിപ്പു ഞാന്‍. 


എന്നുടുത്തിന്നോളവും വന്നതില്ലൊരുവനു_ 
മന്യരോടെന്തെങ്കിലും മിണ്ടിയിട്ടില്ലാ ഞാനും. 
ലോകമാനൃത, കത്തുമഗ്നിയെന്നതുവിധ_ 
മാകവേ ദഹിപ്പിക്കും തപസ്സ്ാം വിപിനത്തെ.”” 
(വേഷവൈശിഷ്യ്യം കണ്ടു മന്ദബുദ്ധികളല്ലാ_— 
തീഷലും മയങ്ങുകയില്ലല്ലോ ചതുര്ന്മാര്‍. 
മായൃരരൂപത്തിന്‍െറ രാമണീയകം ചിത്രം 
പീയൃഷമധുരമാം കേകയും ചേതോഹരം; 
 എങ്കിലുമതു നിത്യം പന്നഗങ്ങളെയല്ലേ 
ശങ്കയേവെടിഞ്ഞു തന്നാഹാരമാക്കീടുന്നു.) 


ലോകനാഥനാലല്ലാതന്യരാല്‍ ഫലമെന്തേ? 


19൯ നമ്മളോതാതൊക്കെയുമറിയുന്നു 


ശുദ്ധന്‍ ബുദ്ധിമാന്‍ മമപ്രിയന്‍ 
നില്‍ ഹവിശ്വാസങ്ങളമാന്നോന്‍. 


നെൌരരുമ്പെട്ടാല്‍ 


“ “ആകയാല്‍ പ്രപഞ്ചാശവിട്ട ഞാന്‍ ജീവിക്കുന്നു 


അരയത്തി 


ബാലകാണ്ഡം 


ഈവണ്ണം തപസ്വി, തന്‍വിഷയവിരക്തിക_ 
ളാവുന്നമട്ടിലെല്ലാം ഭംഗിയായ്‌ചൊല്ലംതോറും 
നേരാണിക്കഥയെന്നു കല്പിച്ചു മഹീപാല_ 
നോരോരോനിമിഷവുമാദരം വികസിച്ചു. 
കരണത്രയത്താലും സ്വാധീനനായിത്തീന്നി_ 
തരചനെന്നുകണ്ടാ വഞ്ചകന്‍ ചൊന്നാന്‍ വീണ്ടും: 


“*“എന്‍നാമ ' മേകതനു'വെന്നാണു സഹോദര!" 
മന്നവനതു കേട്ടു ചോദിച്ചു വിനീതനായ: 


ലം  തൃപ്പാദദാസന്‍ ഞാനെന്നറിഞ്ഞു മുനേ, ഭവാ_ 
നിപ്പേരിന്‍ പൊരുളെന്തെന്നരുളി ച്ചെയ്തീടണം.”” 


“ “സൃഷ്വിതന്നാരംഭത്തില്‍ ജാതനാസ്ത്റീന്നവന്‍ ഞാന്‍. 
നഷ്ടമായ്‌ക്കഴിഞ്ഞില്ല ജീവിതമിന്നോളവും. 
മറെറാരു ശരീരത്തെ സ്വീകരിക്കായ്ക്ുയാലേ 
കുററമറേറകതനുവെന്ന പേരുണ്ടായ്‌വന്നു. 
വിസ്മയമുണ്ടാകേണ്ട, നന്ദന, നിനക്കുള്ളില്‍ 
ദസ്റ്റാധമായിട്ടൊന്നുമി ല്ൃല്ലോ തപസ്സിനാല്‍. 
വ൯ന്‍തപോബലംമുലമുലകം രചിക്കുന്നു 
പന്തിയായ്‌ പിതാമഹ,നതുപോല്‍ തപശ്ശക്ത്യാ 
ചെന്താരില്‍മാതിന്‍കാന്തനുലകം പാലിക്കുന്നു 
ചന്ദ്രശേഖരന്‍താനുമതിനാലൊടുക്കുന്നു. 
ചൊല്ലവന്‍ തപസ്സിനാലിക്കാണും പ്രപഞ്ചത്തില്‍. 
ദര്‍ല്പഭമായിട്ടൊന്നുമില്ലെന്നു ശങ്കാഹീനം." 


ഇങ്ങനെ മുനിവാക്കു കേട്ടപ്പോഠം ക്ഷമാപതി_ 
പംഗവന്നതിമാത്രമുരംപ്രിയമുണ്ടായ*വന്നു. 
പിന്നെയും മുനി, രാജസത്തമന്‍തന്നോടായി- 
ദ്ധന്യമാം ധമ്മകമ്മസാരങ്ങളരയ്ത്കുയായ്‌. 
പരരാണികാഖ്യാനങ്ങളിതിഹാസോദന്തങ്ങാം 
വൈരാഗ്യജ്ഞാനങ്ങഠംതന്‍ തത്ത്വവുമതുപോലെ 
ഉത്ഭവസ്ഥിതിലയചച്ചയും സവിശേഷ. 
മത്ഭുതം വളരുമാറളവേ വണ്ണിക്കയാല്‍ 
താപസവശവത്തിയാകിയ ചേതസ്സ്സോടേ 
ഭൂപതി നിജനാമമുരഷ്ണുാന്‍ മുതിരവേ, 
അത്തപോധനന്‍ ചൊന്നാൻ: “ “രാജേന്ദ്രതിലകമേ.. 
സത്യമായ്‌ ഭവാനാരെന്നറിഞ്ഞുകഴിഞ്ഞു ഞാന്‍ 
വാസ്പവമെന്നില്‍നിന്നു തെല്ലൊന്നു മറയ്ക്കുവാന്‍ 
വാഞ്ഞരിച്ചു ഭവാ;നതുമാദരണീയംതന്നെ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


149 


150 


തുളസീദാസരാമായണം 


മന്നാളം മഹാശയരിതുപോല്‍ച്ചിലപോതു 

തന്‍ നാമം മറയ്ക്കുക രാജനീതിയുമത്രേ. 

ഇങ്ങനെ ചതുരത കാങ്ങയാല്‍ ഹൃദയത്തി 
ലങ്ങയോടെനിക്കുള്ള വാത്സല്യമേറീടുന്നു. 
മന്നവന്‍ സത്ൃകേതുതന്നുടെ തനയന്‍ നീ 
നിൻനാമം സു“ പ്രതാപഭാനു 'വെന്നറിയുന്നേന്‍. 
ഗുരുവി൯കരുണയാ, ലാരുമേ ചൊല്ലീടാതെ 
ചരിതംസവ്വം കാണ്മാന്‍ ശക്തിയുണ്ടെനിക്കി പ്പോടം. 
വത്സ,നിന്നുജുതയും ഭക്തിയും വിശ്വാസവും 
നിസ്സ്റീമനീതിതന്ത്രനൈപുണൃവി ശേഷവും 
കണ്ടതുനേരം മമ വാത്സല്യമുണ്ടാവുക_ 

കൊണ്ടു ഞാന്‍ കഥയെല്ലാം ചൊല്ലുവാനിടയായി. 
അങ്ങയില്‍ പ്രസന്നനായ്ക്ീന്ന ഞാന്‍, നിസ്റുംശയ_ 
മിങ്ങിനിയഭിലാഷമെന്തതു ചോദിച്ചാലും.” 


സുപ്രിയവചനങ്ങഠം കേയക്കവേ സന്തുഷ്ടനായ? 
തല്‍പാദം പണിഞ്ഞുകൊണ്ടി ങ്ങനെ ചൊന്നാന്‍ ഭൂപന്‍: 


“കാരുണ്യക്കടലായ മാമുനേ, ഭവല്‍പദ_ 
ചാരുദശനം കൊണ്ട നേടി ഞാന്‍ പുമത്ഥത്ങഠം. 
ജ്ഞാനിയാമവിടുന്നു തുഷനായ്‌*ബഭവിക്കയാല്‍ 
ഞാനിതാ സുദൂര്‍ല്ലഭവരമൊന്നത്ഥിക്കുന്നേന്‍. 
ആയതിങ്ങരുളവാ൯ കനിവുണ്ടങ്ങയ്തരെങ്കില്‍ 
പോയകന്നിടടമെന്‍െറ ശോകങ്ങളെല്ലാംതന്നെ. 
എന്നെന്നും ജരാമൃത്യുരഹിതമായീടണ_- 
മെന്‍തനു, സംഗ്രാമത്തില്‍ വെല്ലരുതാരുമെന്നെ; 
ഭൂമിയില്‍ശ്ശുതകല്ലം ശത്രഹീനനായ്‌ നിത്യ 
ക്ഷേമമാന്നേകച്ചുത്രനാഥനായ്‌ പ്പുലരണം. 


“ “ആവിധം ഭവിക്കട്ടെ '-_-താപസനുരചെയ്യാന്‍. 
““കേവലമെന്നാലൊരു വൈഷമ്ൃമില്ലാതില്ല. 
കാലനും തവപാദം പണിയു, മെന്നാല്‍പ്പോലും 
കാണിയും കൂസുകില്ല വിപ്രവംശജനേകന്‍. 
കാരണം കേരംക്ളൂ, തപശ്ചര്യയാല്‍ ബലിയവന്‍ 
ആരണകോപത്തില്‍നിന്നാരുവാന്‍ രക്ഷിച്ചീടം? 
ഭൂപതേ, വിപ്രന്മാരെ സ്വാധീനപ്പെടുത്തുകില്‍ 
ശ്രീപതിഡിധിശിവരൊക്കെ നി൯വശത്തില്‍ത്താന്‍. 


കൈ രണ്ടുമയത്തി ഞാനിന്നിതാ സത്യംചെയ്യാ_ 
മാരണന്മാരോടൊരു ശക്തിയും ഫലിക്കില്ല. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ബാലകാണ്ഡം 


ഭസ്രരശാപമങ്ങയ്്കണ്ടാകാതിരിക്കുകില്‍ 
നാശമേ വരികില്ല യാതൊരുകാലത്തിലും.”? 


ഇതുമട്ടുരയ്ക്കുന്ന യതിയെസ്സുമീക്ഷിച്ചു 
ഹൃദയംകുളിത്തുകൊണ്ടോതിനാനവനീശന്‍: 
““വന്നുചേരുകയില്ല നാശമിജ്ജനത്തിന്നു 
വന്ദനീയനാം ഗുരോ, കാരുണ്യനിലയമേ! 
താവകാനുഗ്രഹത്താല്‍ സവ്വകാലവുമെന്നില്‍_ 


ബഭാവുകം വദ്ധിച്ചു ഞാന്‍ ഭാഗ്യവാനായിത്തീരും. ”” 


““മംഗളം ഭവിക്കട്ടെ” 'യെന്നോതി മായായോഗി 
തിങ്ങിയ കാപട്യംപൂണ്ടിങ്ങനെ ചൊന്നാന്‍ വീണ്ടും: 
““കാടിതില്‍ വഴിതെററിപ്പോയതു, മെന്നെക്കണ്ടു_ 
കൂടിയ കഥയും നീ വല്പവരോടും ചൊന്നാല്‍ 
ആയതെന്‍പേരിലുള്ള കുററമാവുകയില്ല 
നീയതു ചെയ്തീടായ”വാ൯ മുന്നറിവേകീടന്നു. 
അന്യരോടിതു ചൊൽക നന്നല്ല നിനയ്ക്കുകില്‍ 
മന്നവ, നിനക്കെന്നു ശരിയായ്‌ദ്ധരിക്കണം. 
ഇക്കഥയാറുകള്ണ്ണംപുകുവാനിടയായാല്‍ 
ദുഷ്ണാലമുണ്ടാമങ്ങമ്റ്കെന്‍ മൊഴി സത്യം സത്യം! 
വല്പമട്ടിലുമിതു വല്ലവരോടും ചൊന്നാ_ 
ലല്ലെങ്കില്‍ ദ്വിജശാപമേല്ലവാനിടവന്നാല്‍ 
നാശമുണ്ടാകും ചൊല്ലാ,മല്പാതെ രമേശനു_ 
മീശനും കോപിച്ചാലും വരികില്ലാപത്തേതും. ” 


താപസവേഷധാരിതന്‍പദം പണിഞ്ഞുടന്‍ 
ഭൂപുരന്ദരനേവമോതിനാ൯: “ “ഭഗവാനേ, 
നിന്തിരുവടിയുടെ വചനം പരമാത്ഥ,_ 
മന്തണഗുരുവരകോപമാര്‍ തടുത്തിടും? 


ബ്രഹ്മരോഷത്തില്‍നിന്നു രക്ഷിക്കുമല്ലോ ഗുരു, 
നിമ്മലന്‍ ഗുരുവിന്‍െറ രോഷത്തില്‍നിന്നു നമ്മെ 


 പാലനംചെയ്യതീടുവാന്‍ ശക്തിയുള്ളവരായി_ 


ബഭൂലോകത്തൊരാളമിന്നുണ്ടായിവന്നിട്ടില്ല. 
ദേശികന്‍ ഭവാന്‍ ചൊന്ന ഹിതവാക്കുല്പംഘിച്ചാല്‍ 
നാശമിങ്ങെനിക്കുണ്ടാ,മല്ലലില്ലതിലേതും. 
എന്നാലെന്മനമൊരു ഭീതിയാല്‍ തരംഗിത_ 
മെന്‍നാഥ, മഹീസുരശാപമോ ഭയങ്കരം. 

എങ്ങനെ വിപ്രന്മാരെ സ്വാധീനപ്പെടുത്തിടാ_ 
മെന്നിവിടുന്നു കല്ലിച്ചരുളാന്‍ കനിയണം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


151 


152 


തുളസീദാസരാമായണം 


നിന്തിരുവടി ദീനവത്സലനല്ലേ, മററു 
ബന്ധുവില്ലവനിയിലടിയന്നങ്ങല്ലാതെ. ”” 


““കേരാക്കുക മഹാരാജസത്തമ, ഭവനത്തില്‍ 
പാക്കിലുണ്ടുപായങ്ങളൊട്ടേറെബ്ബഹുവിധം. 
എങ്കിലുമവയെല്ലാം കഷ്ടസാദ്ധ്യങ്ങാം, ഫല. 
ശങ്കയങ്കരിപ്പിക്കുംമട്ടിലുള്ളവയത്രേ. 
വളരെസ്തഗമമായുണ്ടൊരു മാഗ്ഗം, പക്ഷേ, 
വലിയ വൈഷമ്യമൊന്നായതിലില്ലാതില്ല. 
നന്നായി സ്വാധീനമാണാ മാഗ്ലുമെനിക്കെന്നാല്‍ 
നിന്‍ നഗരത്തിലെത്തിച്ചേരുക ദുസ്സ്റാധം മേ. 
എന്നു ഞാന്‍ ജാതനായിതന്നുതൊട്ടിന്നേവരെ_ 
ജ്കുന്യര്‍തന്‍ ഭവനത്തി,ലല്ലെങ്കില്‍ ഗ്രാമങ്ങളില്‍ 


പോയിട്ടില്പറിയുക, പോകുവാന്‍ കൂട്ടാക്കാഞ്ഞാ_ 
ലായതിന്‍ ദോഷം നിനന്ത്കി,തൂുതാ൯ വൈഷമ്യം മേ.” 


““ഭഗവന്‍, ദയവേണം പെരിയോക്കല്ലജ്ഞരില്‍ 
നിഗമമിതേവിധം ഘോഷിപ്പതില്ലേ നീതി? 
മാമല പൊട്ടപ്പുല്ലം മനലിയില്‍ദ്ധരിക്കുന്നു; 
നീര്‍ മഹാനിധി ഫേനം ചൂടുന്നു, ഗഭീരാത്മാ. 
ഭൂമിയും രേണക്കളെത്തലയിലണിയുന്നു; 
സ്വാമിയാം ഭവാനെന്നിലാര്‍ദ്രനായ്‌ ഭവിച്ചാലും. 
സാധുസഞ്ചയത്തിലും ദീനരായുള്ളോരിലും 
നാഥനാമവിടുന്നു കാരുണ്യം ചൊരിയവോന്‍. 
ആകയാലിയ്യുള്ളോനുവേണ്ടിയെന്‍ തിരുവടി 
ശോകുത്തെസ്സഹിക്കണമെന്നു ഞാനത്ഥിക്കുന്നു. ”” 


ഇങ്ങനെ ചൊല്ലിപ്പാദം ഗ്രഹിക്കും ജനനാഥ_ 
പുംഗവന്‍ വശഗനായ്‌ക്കാങ്ങെയാ മിഥ്യായോഗി 
പിന്നെയും ചൊന്നാൻ: ““സത്യം കഥിക്കാം സംസാരത്തി-- 
ലൊന്നുമില്പസാദ്ധ്യമായെനിക്കെന്നറിഞ്ഞാലും. 
ഇന്നു നീ നരപതേ, കരണത്രയത്താലു_ 
മെന്നുടെ ഭക്തനായിത്തീന്നിരിക്കുകയാല്‍ ഞാന്‍ 
കാമിതം നിറവേററാ,മെങ്കിലുമൊരു കാര്യം 
ഭൂമിപാലകമാലേ, കേടാക്കുക സശ്രദ്ധം നീ. 
യേോഗമന്രങ്ങരം തപോമുക്തികളിവയുടെ 
മാഹാത്മ്യം രഹസ്യമായ്‌വെയ്തിലേ ഫലമുള്ള. 
മന്നവ, മറെറാരാളമറിയാനിടയാകാ_ 
തന്നത്തെപ്പചിക്കാം ഞാന്‍ നിന്നുടെ സൂദനായി. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ബാലകാണ്ഡം 153 


നീയതു മററുള്ളോക്കു വിളമ്പാനൊരുങ്ങണ_ 
മീയന്നമാരാരെല്ലാം സരസം ഭജിക്കുമോ, 
അവരൊക്കെയും നിന്‍െറയാജ്ഞയ്ക്കു വശഗരാ_ 
മതുമല്പഹോ! പിന്നീടവര്‍തന്‍ ഗേഹങ്ങളില്‍ 
ഭക്ഷണം കഴിക്കുന്നോര്‍കൂടിയും വശത്താകും 
ശിക്ഷയിലൊരു വഷം ദീക്ഷ നീ കൈക്കൊള്ളണം. 
നിത്യവും നൂറായിരം നൂൃതനദ്വിജന്മാരെ_ 
പ്പത്രഭാരാദിയോടുമൊന്നാകെ ക്ഷണിക്കണം. 
ശരിയാം വ്രതമിതു തീരുന്നകാലത്തോള_ 
മരുളാമവക്കു ഞാന്‍ ഭോജനം വഴിപോലെ. 
ഈവിധം ലഘുക്രേശം സഹിച്ചാല്‍ മഹീദേവ_ 
രേവരുമവനീന്ദ്ര, നിന്നാജ്ഞാവഹരാകും. 

നന്നായി യജ്ഞഹോമസേവകളനുഷ്ടിക്കു_ 
മെന്നതുമൂലം ദേവവഗ്ഗവും പ്രസാദിക്കും. 
വൈഷമൃൃമില്ലാതില്ല പിന്നെയു,മിക്കാണുന്ന 
വേഷത്തിലൊരേടത്തുമിജ്ജനം ഗമിക്കില്ല. 

എന്‍ തപോബലത്തിനാല്‍ നിന്‍ പുരോഹിതനാകു- 
മന്തണപ്രവരനെ വരുത്തുമിങ്ങോട്ട ഞാന്‍. 
മാമകരൂപം നല്ലിസ്സരമ്യനാമഭദ്ദേഹത്തെ_ 
ത്താമസിപ്പിക്കുമൊരുവഷമിക്കാന്താരത്തില്‍. 
ഞാനവന്‍തന്‍െറ വേഷം കൈക്കൊള്ളം ഭവല്‍കാമ-- 
ലീനമാനസനായിക്കാര്യവും സാധിപ്പിക്കും. 


രാവേറെക്കഴിഞ്ഞുപോയ്‌, സ്വൈരമായുറങ്ങുക 
ഭൂവര, തമ്മില്‍ക്കാണാമിന്നേക്കു മൂന്നാംപക്കം. 


മാമകതപശ്ശക്ത്യാ നിന്നെ ഞാനുറക്കത്തില്‍ 
ക്ഷേമമായ്‌” കൊട്ടാരത്തിലെത്തിക്കാം ഹയത്തൊടും. 
വൈദികരൂപംപുണ്ടു വന്നു ഞാനേകാന്തത്തില്‍ 
മേദിനീപതേ, നിന്നെ വിളിച്ചു രഹസ്യമായ്‌ 


വൃത്താന്തമഖിലവും കേഠാപ്പിക്കുംമുഹൂത്തത്തി_ 
ലുരംത്താരാല്‍ തിരിച്ചറിഞ്ഞീടണമാരെന്നെന്നെ.”” 


ഭൂപനാ നിദേശത്താല്‍ നിദ്ര കിടക്കയെ_ 
പ്രാപിച്ചു; മുഷാജ്ഞാനി നൈജമാം പീഠത്തേയും. 
ഗാഡനിദ്രയിലായി താന്തനാം മഹീപാലന്‍, 
കൂടചിന്തയാലന്യനെങ്ങനെയുറങ്ങീടും? 


കോലരൂപത്തെപ്പണ്ടു മന്നനെച്ചതിച്ചൊരാ_ 
“ക്കാലകേതു'വാം രക്ഷസ്സാഗതനായാനപ്പോടം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


154 തുളസീദാസരാമായണം d 


താപസരാജാവിന്‍െറയാപ്പമിത്രമാണായാരം 
കാപട്യവിധികളില്‍ മുഴുകിക്കഴിയുവോന്‍. 
വീറെഴമവന്നുണ്ടായിരുന്നു ദുഷ്ടന്മാരായ? 
നൂറു പുത്രരും പത്തു സോദരന്മാരും മുന്നം. 
ദേവശോകദന്മാരാമവരെപ്പരാ, ഭാനു 
ഭൂവരന്‍ നിഹനിച്ചു സജ്ജനരക്ഷയ്ക്കായി. 
അപ്പൂവവിരോധത്താല്‍ ദുജ്ജനാഗ്രിമനവന്‍ 
പില്ലാടു മായായോഗിതന്നൊടു ചേന്നു നിത്യം 
ശത്രസംഹാരത്തിനു വേണ്ടമട്ടപായങ്ങരം 
+ തത്ര ചിന്തിച്ചു തക്കംനോക്കുകയായിരുന്നു. 
ദുവിധിപ്രഭാവത്തിന്‍ പിടിയില്‍പെടുകയാ_ 
റ ലുവ്വരാധവന്‍ തെല്ലമറിഞ്ഞില്ലിവയൊന്നും. 


> വന്‍ തേജസ്വിയാം വൈരിയേകനാണെന്നാകിലും 
ഃ ഹന്ത! നിസ്സ്റാരനെന്നു നിനസ്ക്കാന്‍പാടില്ലല്ലോ. 
കേവലം ശിരോമാത്രശേഷനാം സ്വര്‍ബ്‌ഭാനുവും 
ദേവരാം സൂര്യചന്ദ്രക്കാതങ്കപ്രദായകന്‍ ! 


തന്മിത്രദശനത്താലതൃന്തം പ്രസന്നനായ? 
ദുമ്മതി മുനി വേഗമെഴുനേററടത്തെത്തി 
സവ്വും വിവരിച്ചുകേടംപ്പിക്കെക്കുടിലനാം 
ശവരീചരനേററം തുഷ്ടനായുരരചെയ്താ൯: 
““താമകവചനത്തെബ?ഭദ്രമായ* കേരംക്കാമെങ്കില്‍ 
ഭമീന്ദ്ര, ശരിക്കു ഞാന്‍ വൈരിയെ വശത്താക്കാം. 
നീഡിചാരനായ”* നിദ്രകൊരംകയേ വേണ്ടു ഭവാന്‍ 
ദൈവമോഷധിയെന്യേ ഗദത്തെശ്ശമിപ്പിച്ചു. 
കാലമിന്നനുകൂല,മരിയെസ്സുംഹരിച്ചു 
നാലാംനാളിവിടേക്കു മടഞങ്ങിയെത്തിക്കൊള്ളാം.”” 


ഇങ്ങനെ തന്മിത്രത്തെത്തുഷനാക്കിയശേഷം 
പൊങ്ങിന രോഷത്തോടേ വഞ്ചകാഗ്രണി ദൈത്യന്‍൯ 
E വാജിയോടൊരുമിച്ചു ഭാനുഭൂപനെശ്ശീഘം 
രാജമന്ദിരംതന്നിലെത്തിച്ചോരനന്തരം 
ണ തന്നഭ്യണ്ണത്തിലദ്ദേഹത്തെയുമശ്വ_ 
ുണിതന്‍ രാലഴ്്കുകം തൃരശത്തെയുമാക്കി. 
കാണ്ടു ഭൂപാലപുരോഹിത൯_ 

ം വിഗതബോധനാക്കി 
വില ശേഷം ചാരു_ 


a 


| 


ബാലകാണ്ഡം 


പിന്നത്തെ പ്രഭാതത്തിലുണന്ന മഹീപാലന്‍ 
തന്നുടെ കൊട്ടാരം കണ്ടത്ഭുതപ്പെട്ടാന്‍ തുലോം. 
ഒക്കെയും തപസ്വിത൯ മാഹാത്മൃമാണെന്നോത്തു 
ചിക്കെന്നു രാജ്ഞി പോലുമറിയാതെഴുന്നേററു 
തുരഗപ്പുറമേറിക്കാനനോന്മുഖനായി_ 
പ്ൃരവാസികളാരും കാണാതെ പുറപ്പെട്ടു. 
മദ്ധ്യാഹ്നം കഴിയവേ മന്നവ,നപ്പോടംമാത്രം 
പ്രത്യാഗമിക്കുംമട്ടിലെത്തിനാന്‍ നഗരത്തില്‍. 


മന്ദി രംതോറുമപ്പോളത്സവമാരംഭിച്ചു 
നന്ദിതഗീതവാദ്യ ഘോഷവും കേദംക്കാറായീ. 


ഭൂജാനി, പുരോഹിതദശനാല്‍ ചകിതനായ? 
വ്യാജതാപസന്തന്‍െറ വാക്കുകളെല്ലാമോത്തു. 
വഞ്ചകമുനിപാദലീനയാംമതിയമായ* 
ചഞ്ചലോല്‍കണ്ണം പോക്കി മൂന്നുനാഠം യഗംപോലെ. 


സത്വരം പുരോഹിതനാഗതനായിച്ചൊന്നാ൯ 
വൃത്താന്തം നൃപേന്ദ്രനോടൊക്കെയും സവിസ്തരം. 
തന്നുടെ ഗുരുവെന്നു കരുതിസ്സുന്തോഷിച്ചു 
മന്നവന്‍, തദ്വിവേകം നശിച്ചു വിദ്രാന്തിയാല്‍. 
വിദ്രൃതം നൂറായിരമുത്തമദ്വിജന്മാരെ_ 
ഇദ്യളായ്‌ സകുടുംബം ക്ഷണിച്ചുവരുത്തിനാന്‍. 


ഷഡ്രസോപേതം ചാരുവിഭവചതുഷ്ടയം 
മിഷ്ടാന്നം പുരോഹിതനൊരുക്കീ വേദപ്രോക്തം. 


' വഞ്ചകന്‍ സ്വമായയാല്‍ നിമ്മിച്ചോരുപദംശ_ 


സഞ്ചയമെന്തെല്ലാമെന്നരുതു ഗണിക്കുവാന്‍. 


വിവിധമൃഗാമിഷം പാകംചെയ്തതുനേര- 
മവനീസുരമാംസം കലത്തീ മഹാദുഷ്ടന്‍. 


മേദിനീപതി വിപ്രവ്വന്ദത്തെ ക്ഷണിച്ചുട൯ 
പാദക്ഷാളനംചെയ്ത ഭക്ഷിപ്പാനിരുത്തിനാന്‍. 


വിളമ്പിത്തുടങ്ങവേ ഭോജനശാലഷ്ക്കുള്ളില്‍ 
മുഴങ്ങി ക്കേരംക്കായ*വന്നിതംബരമൊഴിയേവം: 


““ആരണന്മാരേ, വേഗമെഴുനേല്ലവിന്‍, പോവി_ 
.നാലയങ്ങളി,ലന്നം ഭക്ഷിച്ചീടരുതാരും. 


-ഹാനിയുണ്ടാകും തീച്ച, തൊട്ടുപോയെന്നാല്‍, ക്ഷോണീ_ 


.വാനവമാംസംകൂടിപ്പാകംചെയ്തിരിപ്പ ഹാ!” 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


155 


156 


തുളസീദാസരാമായണം 


ഈ നഭോവാണി മാനി ച്ചേവരുമെഴുനേററു 


മാനവാധീശ്വരനോ, കത്തവ്യവിമൂഡനായ', 


വ്യാകുലചേതസ്സായി നിന്നുപോയ്‌ വിധിയുടെ 
പാകക്കേടിനാലൊന്നും മിണ്ടവാന്‍കഴിയാതെ. 


അന്തണര്‍ കോപാന്ധ്യത്താല്‍ നിവ്വിചാരരായ ചൊന്നാർ 
“ഹന്ത! ദുബ്ബ,ദ്ധേ, നീയും കൂട്ടരും ദിതിജരാം. 
ആരണശ്രേഷ്ഠന്മാരെസ്സുകലം വരുത്തി നീ 
ഘോരമാം ജാതിഭൂംശം ചെയ്യിപ്പാ൯ കൊതിച്ചു ഹാ! 
ഈശ്വരന്‍ സംരക്ഷിച്ചു ഞങ്ങഠംതന്‍ കുലധമ്മം 
ശാശ്വതനാശത്തിലായ്‌ നീയും നിന്‍കുടുംബവും. 
സംവത്സരാദ്ധംകൊണ്ടു പതനമുണ്ടായാവരും 
കേവലം പിതൃകമ്മത്തിന്നുമാളില്പാതെയാം.”" 


ശാപവാക്കിതു കേട്ട നടുങ്ങിപ്പോയീ മുററും 
ഭൂപതി,യപ്പോരം വീണ്ടും മുഴങ്ങി ഗഗനോക്തി: 


““മാമറയോരേ, സത്യം ചിന്തിയാതത്രേ നിങ്ങഠം. 
ഭൂമണാളനില്‍ശ്ലാപം ചേത്തതെന്നറിഞ്ഞാലും. 
മന്നവന്‍ പിഴച്ചിട്ടില്ലൊരുമട്ടിലുമോത്താല്‍; ' '__ 
വിണ്ണരുളേവം കേട്ടു വിപ്രരും നടുങ്ങിനാര്‍. 


വിഭ്രമത്തോടേ ഭൂപന്‍ പാകശാലയിലെത്തി: 
വിപ്രപാചകന്മാരും വിഭവങ്ങളമില്ല. 
സത്വരം തിരിച്ചുവന്നോതിനാന്‍ വൃത്താന്തങ്ങ-- 
ളത്തമദ്വിജന്മാരെസ്സാഷ്ടാംഗം വണങ്ങിനാന്‍. 


““ഭൂപതേം ഭവാനിതിലപരാധിയ,ല്ലെന്നാ_. 
ലാപദുനമുഖമായ ഭാവിയെത്തട്ടക്കാമോ? 
അതൃന്തം ഭയങ്കരമന്തണരുടെ ശാപം 
മീഥ്യയായ*വരികയി പായതിങ്ങൊരുനാളം. ”” 


ഇത്തരം കഥിച്ചുകൊണ്ടാരണരെല്ലാം പോയാര്‍ 
വൃത്താന്തമറിഞ്ഞിതു നഗരസ്ഥിതരെല്ലാം. 
സന്തപ്തരാകുമവ, ““രന്നത്തെ സൃഷ്ടിച്ചതു 

ന്ത! കാക്കയായ്‌പ്പോയെ”ന്നീശനെപ്പഴിക്കയായ?*. 


ചൊല്ലിനാ൯ വിപിനത്തി_ 
൦ താപസന്റപനോടായ?.. 


etd hh. 


ബാലകാണ്ഡം 157 


ദൈത്ൃയനീവത്തമാനമഖിലം പലേമട്ടില്‍ 
-വത്രികമുലം നാനാദിക്കിലുമറിയിച്ചു. 
അക്ഷണം സസൈന്യരായ”്‌ ശാത്രവഭൂപാലന്മാര്‍ 
കക്ഷി ചേന്നെല്ലാവരുമൊത്തു ചെന്നെതിരിട്ടു. 
ഭേരികരം കൊട്ടിക്കൊണ്ടു രോധിച്ച നഗരത്തെ_ 
ഗ്‌ഘോരമായം ഭവിച്ചിതു യുദ്ധവും ദിനംപ്രതി. 
-ഗീരമായെതിരിട്ട വിശ്രുതയോദ്ധാക്കന്മാര്‍ 
-വീരനാകത്തെ പ്രാപിച്ചീടിനാരതിവേഗം. 
സോദരന്മാരോടൊത്തു ശാപഗ്രസ്തനാം മന്നന്‍ 
മേദിനീതലത്തിങ്കല്‍ പതിച്ചു ജഡമാത്രന്‍. 
സത്യകേതുവി൯വംശം നിശ്ശേഷമില്ലാതായി 
.മിഥ്യയായ“്‌ഭവിക്കുമോ ഭൂസുരജനശാപം? 


വൈരിയെ നിഹനിച്ചു നഗരം ശാന്തമാക്കി_ 
“സ്വൈരമായ മടങ്ങിനാര്‍ ജേതാക്കളെല്ലാം പിന്നെ. 


കേട്ടുകൊള്ളക ഭരദ്വാജരേ, വിധിയെപ്പോടം 
കാട്ടുന്നു വൈപരിീത്യമേവനോടവന്നപ്പോടം, 


ഷൂളിയും മഹാമേരു, ജന്മദാതാവോ, കാലന്‍, 
-കാളസപ്പമാഷ്ണീരും കയറിന്‍കഷണവും. 


ഇക്കണക്കൊടുങ്ങിയ ഭൂമിപന്‍ സകുടുംബം 
പില്ലാലം നിശാചരവംശത്തില്‍ പിറക്കയായ്‌. 


ഉണ്ടായിരുന്നു പത്തു തലയും വിംശല്‍ബാഹു- 
ദണ്ഡവുമവനിയില്‍ ജാതനായപ്പ്യോഠംത്തന്നെ. 


ഏവക്കും ഭയംചേക്കും വീരകേസരിയവന്‍ 

“ രാവണ നെന്ന പേരാല്‍ വിദിത൯ന്‍ മഹാബലന്‍. 
ഭൂമീന്ദ്രസഹോദരനരിമദുനന്‍ ശക്തി- 

-ധാമമാം “കുംഭകണ്ണ 'നാമാവുമായിത്തിന്നു. 


.തന്മന്ത്രിപ്രവരനാം ശ്രീധമ്മരുചി, മറെറാ- 
രമ്മയിലരക്കന്‍െറ കൊച്ചു സോദരനായി. 


.വിഷ്ണുഭക്തനും ചാരുവിജ്ഞാനനിധിയുമായ്‌ 
വിശ്വത്തില്‍ പുകരംപ്പെട്ടോരായവന്‍ “വിഭീഷണന്‍” 


ഭമീശതനയരും സേവകന്മാരും മഹാ. 
ഭീമരാക്ഷസന്മാരായ്‌പ്പിറന്നു ധരണിയില്‍. 


ദഷ്ടാഗ്രേസരന്മാരാമായവരെല്ലാവരു- 
മിഷ്യാനുസാരം രൂപംധരിപ്പാ൯ കഴിവുള്ളോര്‍; | 
വക്രത വാച്ചീടവോ,രെത്രയം കരാളന്മാര്‍ 

നിഷ്കപര്‍, പാപാത്മാക്കരം, വിഗതവി വേകന്മാര്‍; 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


la 


Ft Ac 


158 തുളസീദാസരാമായണം 


ൽ സവ്വവും നശിപ്പിപ്പോര്‍;-—എങ്ങനെ വണ്ണിക്കാവൂ. 
ഗവ്വെഴുമവരുടെ ലോകകണ്ടകകമ്മം? 


തുലയററാരാജിക്കുമതിപാവനമായ 
പുലസ്ത്യവംശത്തിങ്കല്‍ ജാതരാണെന്നാകിലും, 
ഭൂദേവാഗ്രിമരുടെ തീവ്രമാംശാപംമൂലം 
പാതകരൂപന്മാരായസ്തീന്നിതങ്ങവരെല്ലാം. 

| ട്രാതാക്കളനന്തരമുഗ്രമായ” തപംചെയ്താ,_ 

0 രോതാവല്ലിന്നമട്ടിലൈന്നാക്കുമതേവിധം. 

ഴ്‌ അത്തപോനിഷ്ഠ കണ്ടു സന്തുഷ്ടൻ ചതുര്‍മ്മുഖന്‍ 
പ്രത്യക്ഷനായിട്ടേവമരുളിച്ചെയ്യീടിനാന്‍: 


““വത്സരേ, പരിതുഷ്നായിതാ വന്നേന്‍, നിങ്ങ 
ഉത്സാഹപൂവം വേണ്ട വരങ്ങാം വരിക്കുവിന്‍.”” 


പാദപ്രണാമംചെയ്ത രാവണനപേക്ഷിച്ചാ൯: 
“ഹേ ദയാനിധാനമേ, കേട്ടാലും ജഗല്‍പതേ! 
വാനരമാനവന്മാരല്ലാതെ മററാരാനും 
നൂനമിജ്ജനത്തിന്നു മരണം വരുത്തൊല്ലാ.”” 


““അസ്തതേ മനോരഥം; '-—വിശ്വസൃക്കരുളിനാ_- 
““നതൃഗ്രതപശ്ചര്യയിങ്ങു നീയനുഷ്ഠിച്ച.”” 


പിന്നെയഭദ്േേവന്‍ കുംഭകണ്ണനെസ്സതീപിക്കെ_ 
യന്നിശാചരനെക്കണ്ടത്ഭുതപ്പെട്ടാനപ്പോം. 
'ദുഷ്യനാമിവന്‍ നിത്യം ഭക്ഷണം കഴിക്കിലോ 
വിഷ്യപതലമാകെശ്ശൂന്യമായ ഭവിച്ചുപോം. 
ഈവിധം വിചിന്തിച്ച പുഷ്ണരജാതന്‍ കാവ്യ_ 
ദേവിയെ പ്രേരിപ്പിച്ചു തന്മതി മോഹിപ്പിപ്പാന്‍. 
ആകയാല്‍ കുംഭകല്ല്നന്‍ തുഷടനാം ദേവങ്കല്‍നി_ 
ന്നാറാറുമാസം സ്സ്വൈരമുറങ്ങാന്‍ വരം വാങ്ങി. | 
പിന്നീട വിഭീഷണ൯തന്നുടെയരികത്തു 
ചെന്നുനിന്നോതീ, ' “പുത്ര, വാങ്ങുക വര''മെന്നായ.. 


പൊങ്ങിനദ 


പ ക a 
നന്ദിനി മന്ദോദരിയെം 


ബാലകാണ്ഡം 159 


വിക്രമി ദശകണ്ണന്‍ രാക്ഷസപതിയാമെ_ 

ന്നുരംക്കാമ്പാലറികയാലസുരശില്ലിശ്രേഷ്ഠന്‍, 

| രാവണന്നേകീ തന്‍െറ പുത്രിയെസ്സസന്തോഷം 
ലാവണൃക്കുരുന്നിനെക്കൈക്കൊണ്ടാന്‍ ദശാസ്യനും. 


) കനൃകാലാഭംമുലം തൃഷ്ടനാമവന്‍ പിന്നെ 
ത്തന്നനുജാതന്മാക്കുമുദ്വാഹം നടത്തിനാന്‍. 


വാരിധി മദ്ധ്യത്തിങ്കല്‍ ബ്രഹ്മനിമ്മിതമായി_ 
| പ്പേരെഴും ത്രികൂടാദ്രി, ദുശ്ശുമം വിളങ്ങുന്നു. 
അമ്മഹാഗിരിതന്നില്‍ക്കാഞ്ചനമണിമയ_ 
രമൃമാം പുരമൊന്നു നിമ്മിച്ചിരുന്നു മയന്‍. 

| പന്നഗനഗരിയാം ശ്രീ“ ഭോഗവതി 'യെയും 

| വിണ്ണവപുരിയാകു “'മമരാവതി യേയും 
ശില്പവൈചിത്ര്യംമൂലം താ്ണമാറാരാജിക്കു_ 
മപ്പുരി “ലങ്ക'യെന്നു ലോകവിശ്രുതയായി. 

| നാലുഭാഗവും തല്ലിയിരമ്പും ഗഭീരോമ്മി-- 
| 


മാലയാല്‍ക്കിടങ്ങുപോലംബുധി വത്തിക്കുന്നു. 


ഹാടകദുഗ്ഗം രത്നഭൂഷിതം ലങ്കഷ്ണുള്ള 
മോടിയും സുഷമയമെങ്ങനെ വണ്ണിച്ചീടം? 


| 

| ഓരോരോ കല്പകാലത്തീശനിശ്ചയംപോലെ 

പാരിങ്കല്‍ ക്ഷപാചരനാഥരായ്‌ ഭവിക്കുവോര്‍ 
ശുരവീരന്മാക്കെല്ലാം മനലിഭൂഷണങ്ങളായ്‌_ 
പ്പേരെഴും പടയോടും ലങ്കയിലമരുന്നു. 


ഇങ്ങനെ വാണിരുന്ന യുദ്ധവീരരാം ദൈത്യ. 
പുംഗവന്മാരെയെല്ലാം ദേവന്മാരൊടുക്കിനാര്‍. 


| ലങ്കയിലന്നാളിന്ദ്രനീതരായ* വാണിരുന്നു 

| ശങ്കരസഖാവിന്‍െറ കിങ്കരരൊരുകോടി. 

ഉദ്ധത൯ ദശകണ്ണനിക്കഥയറികയാല്‍ 

യുദ്ധത്തി ന്നൊരുമ്പെട്ട ചെന്നെതി ത്തതുനേരം 
സാമത്ഥ്യംപെരുകിയ സേനാനായകരേയും 
ഭീമമാം സൈന്യത്തേയും കാങ്കയാല്‍ ഭയാന്ധരായ 
ജീവര ക്ഷാത്ഥമോടിയൊളിച്ചാര്‍ പരത്തിന്നു_ 
കാവലായനിന്നിരുന്ന യക്ഷന്മാരഖിലരും. 

തവി ിന്നീട ദശാനനനൊക്കെയും നോക്കിക്കണ്ടു 
വന്നൊരുറംത്തോഷത്തോടേ പുരിയില്‍ പ്രവേശിച്ചു. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


160 


തുളസീദാസരാമായണം 


വിശ്വസുന്ദരമായ ലങ്ക ദുജ്ജയമെന്നു 
വിശ്വസി ,ച്ചതു രാജമന്ദിരമാക്കിത്തീത്തു. 
തന്നനുചരരാകും രജനീചരന്മാക്കു 
മന്ദിരങ്ങളും നല്ലിപ്പാപ്പിച്ചാന്‍ യഥോചിതം. 


ഏകദാ കുബേരനെത്തോല്ലിച്ചു മഹാരഥ_- 
മാകിയ പുഷ്ണടകത്തെജ്ജയമുദ്രയായ൦* നേടീ. 
ശങ്കരഭഗവാന്‍െറ കൈലാസമഹാചലം 
തങ്കരങ്ങളാല്‍ പൊക്കിയെടുത്താനൊരുനാളില്‍ 
ഈ വിധം ഭജബലം ണന്നായിപ്പരീക്ഷി 
രാവണന്‍ സന്തുഷ്ടനായ” തല്‍പുരം പുകീടിനാന്‍. 
സുഖവും സമ്പത്തിയും സൈന്യവും മിത്രങ്ങളും 
സുതരും പ്രതാപവും ബുദ്ധിയും വിജയവും 
ശോഭനം സല്‍കീത്തിയും വദ്ധിച്ചിതനുദിനം 
ലാഭമുണ്ടാകുന്തോറും ലോഭമെന്നതുപോലെ. 


രാവണസഹജനാം കുംഭകണ്ണനോടൊപ്പം 
ഭൂവലയത്തിലാരുമില്ലന്നു പൊരുതുവാന്‍. 
വാരുണീപാനംചെയ്ത മത്തനായുറങ്ങീട_ 
മാറുമാസമദ്ദൈത്യ൯, പിന്നെയൊന്നുണരുമ്വോരം 
പരക്കും ഭയാവേശം മുലോകം മുഴുവനും 

വിറയ്ക്കും സംഭ്രാന്തിയില്‍പ്പെട്ടുഴന്നിടുമാരും. 
പാകത്തില്‍ പ്രതിദിനമായവന്‍ ഭക്ഷിക്കുകില്‍ 
ലോകത്തിലെന്തെങ്കിലും ശേഷിക്കലുണ്ടാകില്ല. 
ആ യുവപഞ്ചാസ്യന്നു തുല്യരായ ദിതിജന്മാ_ 
രായിരക്കണക്കിനു ലങ്കയില്‍ പാത്തിരുന്നു. 


രാവണസുതന്മാരിലഗ്രജന്‍ മേഘനാദന്‍ 
പോര്‍വില്ലപിടിച്ചോരില്‍ പ്രഥമഗണനീയന്‍. 


 അവനോടൊരുത്തനും നേക്കയില്ലടരിങ്ക_ 


മരാവതിയേയും പതിവായ്‌ പീഡിപ്പിച്ചു. 


1൦." 


ബാലകാണ്ഡം 


ലങ്കേശനൊരുദിനം തന്നുടെ സഭാമദ്ധ്യ_ 
ത്തിങ്ക ലാഗ്ണ്ണിളങ്ങുന്ന കാഞ്ചനപീഠത്തിന്മേല്‍ 
ചെന്നി രുന്നസീമമാം പരിവാരത്തെ;_ബ്ബന്ധ_ 
നന്ദനപനത്രാദികളായിടും സമൂഹത്തെ;__ 
വീക്ഷിക്കെസ്സാഭിമാനം സക്രോധം സാഹങ്കാരം 
രാക്ഷസപ്പരിഷയോടോതിനാനിതുമട്ടില്‍: 


““കേരാക്കുവിന്‍ നിശാചരവീരന്മാരെല്ലാമെന്‍െറ 
വാക്കുകളമരന്മാരസ്മദ്വൈരികളത്രേ. 
ഉക്കെഴും സസൈന്യനാമരിയെക്കാണുന്നേരം 
നേക്കെതിക്കാതെ പേടിച്ചോടുന്നിതവരെല്ലാം. 
സ്വര്‍ല്ലോകപുരസ്ഥരെയൊക്കെയും നിഹനിപ്പുാ- 
നുള്ളൊരു മികവുററ കൌശലം ചൊല്ലിത്തരാം. 
വിപ്രഭോജനയജ്ഞഹോമശ്രാദ്ധങ്ങളെല്പാ- 
മെപ്പൊഴും നിങ്ങഠം ചെന്നു മുടക്കിക്കൊരംകേവേണ്ടു. 
പട്ടിണിക്കെടുതിയാല്‍ ക്ഷീണഗാത്രരായ്‌ ഗതി- 
മുട്ടിയാസ്ത്രരസംഘമിങ്ങുവന്നണഞ്ഞിടും. 
പിന്നെയങ്ങവരെ ഞാന്‍ കൊല്ലിലും പൊയ്തൊള്ളവാന്‍ 
ചൊന്നാലും ഫലമൊന്നുതന്നെയെന്നറിയവിന്‍. ”” 


ആശരനാഥന്‍ പിന്നെ മേഘനാദനോടോതീ 
വാശി യുയമുത്സാഹവും വദ്ധിച്ചുകൊള്ളംമട്ടില്‍: 


“ “ഏതൊരു ദേവന്‍ വാഴ്‌വു ശക്തനാല്ോരാളിയാ_ 
യേവനോടെതിരിട്ടാലുയരുമഭിമാനം 
അദ്ദേവപ്രഭവാകുമിന്ദ്രനെജ്ജയിച്ച നീ 
സത്വരം ബന്ധിച്ചിങ്ങു കൊണ്ടുപോരിക പുത്ര!” 


തനയന്‍ മേഘനാദന്‍ തല്‍ക്ഷണമെഴുന്നേററു 
ജനകനിയോഗത്തെശ്ശിരസാ വഹിക്കയായ്‌?. 
രാവണനിതുവിധമോരോരോ ദിതിജക്കും 
ദേവരെത്തോല്ലിക്കുവാന്‍ കല്പന നല്ലിപ്പിന്നെ 
ഉദ്ധതഭാവത്തോടേ ഭീമമാം ഗദയേന്തി 
വദ്ധിതവീര്യനായിട്ടുടനേ പുറപ്പെട്ട. 


ലങ്കാധിനാഥന്‍തന്‍െറ ഭീകരഗമനത്താല്‍ 
ശങ്കര! ശിവശിവ! ഭൂതലം കുലുങ്ങി പ്പോയ”. 
തല്‍ഗളോദഗളിതമാം ഗജ്ജനഘോഷം മുലം 
സ്വഗ്ഗസുന്ദരിമാര്‍തന്‍ ഗഭവും കലങ്ങിപ്പോയ?. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


161 


162 തളസീദാസരാമായണം 


ക്രുദ്ധനായ” സുരലോകം കീഴടക്കുവാന്‍ വേണ്ടി_ 
യുദ്ധത൯ ദശകണ്ണന്‍ വരുന്നുണ്ടെന്നു കേറാക്കെ, 
പാരമുരംബ്‌ഭയത്തോടേ ദാനവാരികളെല്ലാം 
മേരുപവ്വതത്തിനന്‍െറ ഗുഹയില്‍പ്പുക്കൊളിച്ചാര്‍. 
ദിക്കുകരംക്കധീശര്‍തന്‍ വാസമന്ദിരങ്ങളെ- 
ച്ചിക്കെന്നു ദശാനനന്‍ ശുന്യമാക്കിയശേഷം 
മേല്ലയമേല്‍ സിംഹനാദമെന്നപോല്‍ ഗജ്ജിച്ചവന്‍ 
വാക്കുകളോരോന്നോതി നിന്ദിച്ചു നിലിമ്പരെ. 
സംഗരമദമത്തന്‍ നീളവേ തി രഞ്ഞിട്ടു_ 
മെങ്ങുമേ കണ്ടതില്ല നേക്കുവാനൊരുവനെ. 
ചന്ദ്രസൂര്ൃരും വഹ്നിമാരുതവരുണരു_ 
മന്തകവിത്തേശരും ധമ്മരാജാവും പിന്നെ 
കിന്നരസിദ്ധമത്ത്യദേവരും നാഗങ്ങള_ 
മൊന്നുപോലഭിരുദ്ധമാഗ്രായ*ക്കലാശിച്ചു. 
തരസാ കീഴ്രെട്ടപോയ* ബ്രഹ്മനൃഷ്ടഠിയില്‍പ്പെട്ട 
നരരും നാരിമാരും രാവണനി കടത്തില്‍. 
ശങ്കയും ഭയവുംപൂണ്ടേവരും ദിനംതോറും 
a കിങ്കരതുല്യം ചെന്നു തന്നിയോഗത്തെക്കാത്തു. 
തങ്കകബലമൊന്നാലുലകം കീഴടക്കി 
ലങ്കേശന്‍, സ്വതന്ത്രനായ” വിട്ടതില്ലൊരാളെയും. 
ഏകച്ചുത്രാധിനാഥനായ വന്ന രക്ഷോനാഥന്‍ 
സ്വാകാംക്ഷയ്റ്കൊത്തവണ്ണം ഭരിച്ചു ഗതശോകം. 


ദേവകിന്നരയക്ഷഗന്ധവ്വമത്ത്യന്മാര്‍തന്‍ 
ലാവണ്യവതികളാം കന്്യകാരത്നങ്ങളെ 


ബാഹുവീരൃത്താലവന്‍ ഭാര്യമാരാക്കിത്തന്‍റെറ 
മോഹനനശരത്തില്‍ പാപ്പിച്ചു യഥാമതം. 


താതശാസനലമെല്ലാം മുന്നമേ ഫലിപ്പിച്ച 
മാതിരിയിന്ദ്രജിത്താം പുത്രനാല്‍ കൃതമായി. 


ആദ്യമേ നിയുക്തരായര്‍്‌ത്തീന്ന രാക്ഷസവീര_ 
രാജ്ഞകളനുംഷ്ണിച്ച വൃത്താന്തം കഥിച്ചിടാം. 
ണരൂപന്മാരും ദേവതാപദന്മാരും 
രിതപാപന്മാരുമായൊരദ്ദൈതേയന്മാര്‍, 


ാല്‍ബ്വഹവിധരുപങ്ങരം കൈക്കൊണ്ടന്നാരം. 


ബാലകാണ്ഡം 163 


എങ്ങെങ്ങു വിപ്രന്മാരും ഗോക്കളം വസിക്കുന്നി_ 
തങ്ങങ്ങു കാണപ്പെട്ട പത്തനഗ്രാമങ്ങളും, 
നിമ്മലപുരങ്ങളമാകവേ ദയാഹീനം 
ദുമ്മദാന്ധരാം ദൈത്യര്‍ ചുട്ടെരിക്കുകയായി. 
ഭാവുകകമ്മസ്തോമം നശിച്ചു സമസ്തവും 
ദേവദേശികവിപ്രഭക്തിയമില്ലാതായി. 
ഈശ്വരസേവായജ്ഞമന്ത്രദാനങ്ങളെല്ലാം 
നിശ്ശേഷം നശിച്ചിതു വിശ്വത്തിലതുകാലം. 
യാതുധാനരെപ്പേടിച്ചക്കാലം, കിനാവിലും 
വേദവും പുരാണവും കേഠംക്കുവാനാളില്ലെന്നായ്‌. 
പുണ്യകമ്മങ്ങളെങ്ങാനാചരിപ്പ്തായ” കേരംക്കില്‍ 
ചെന്നവ മുടക്കീടം സ്വയമേ ദശകണ്ണന്‍. 
ഇമ്മട്ടില്‍ ഭൂഷ്യാചാരമാഷ്ക്ീന്ന ലോകത്തിങ്കല്‍ 
ധമ്മത്തി൯ കഥപോലുമെങ്ങുമേ കേടംക്കാതായി. 
ശ്രീകരശ്രുതിപുരാണങ്ങളെപ്പററിച്ചൊല്ലം 
ലോകരെപ്പീഡിപ്പിച്ചു നാട്ടില്‍നിന്നാട്ടിപ്പോക്കും. 
ഓതുവാനസാദ്ധ്യമദ്,ഷ്ടര്‍തന്‍ കുടിലത്വം 
പാതകപ്പരപ്പിന്‍െറയതിരെങ്ങോക്കുന്നേരം? 


ധൂത്തരും പരദ്രവ്യഹരരാം ചോരന്മാരും 
പാത്തട്ടില്‍ പരയോഷാരതരാം ഖലന്മാരും 
വദ്ധിച്ചു, പിതാക്കളെയാരുമേ ഗണിയാതാ- 
യസ്തമിച്ചുപോയ്‌ സാധുപൂജനവിധികളം. 
പ്രാണിവശ്ശങ്ങളെല്പാമീവിധം നിശാചര 
പ്രായമായ” നിപതിച്ചെന്നറിയ്ക ഗിരിജേ, നീ. 
ധമ്മവിചൃതി കണ്ടു ഭീതയാ,യസ്തംഗത_ 
ശമ്മയാം ഭൂമീദേവി ദുസ്റഹമഴലാന്നു. 
പവ്വതനദസിന്ധു ഭാരങ്ങളൊന്നും മമ 
ദുവ്വഹമാകില്ലെൊരു ദഷ്യന്‍െറ ഭാരത്തോളം. 
എന്നവടം ചിന്തിക്കിലം കാഞ്കിലും ധമ്മച്യുതി- 
യൊന്നുമേ മിണ്ടാന്മേലാ രാവണഭയംമൂലം. 
നന്നായി നിരൂപിച്ചു ഗോരൂപം ധരിച്ചവഠം 
വിണ്ണോരും മുനികളം മേളിക്കും ദിക്കിലെത്തി 


ഉല്‍ക്കടശോകവാത്ത ചൊല്ലിനാളെന്നാകിലും 
തക്കതാം തുണചെയ്‌വാനാക്കുമേ കഴിഞ്ഞീല. 


മാനസം തളന്നതിഭീതയായ” ഭവിച്ചൊരു 
ധേനുരൂപത്തെപ്പുണ്ട ദീനയാം ധരയുമായ”* 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


164 തുളസീദാസരാമായണം 


ദേവഗന്ധവ്വയോഗിപ്പന്ദങ്ങളൊരുമിച്ചു 
പാവനതരമായ സത്യലോകത്തില്‍പ്പുക്കാര്‍. 
തന്നുടെ ദിവ്യജ്ഞാനശക്തിയാല്‍ സവ്വം ഗ്രഹി_ 
ച്ന്നേരം പിതാമഹനരുളിച്ചെയ്തീടിനാന്‍: 


““വത്സലേ, ധരേ, ഞാനിന്നപ്രഗത്ഭനാണിതില്‍ 
മത്സഹായത്തെയത്ഥിച്ചീടുകില്‍ ഫലമില്ല. 
പാരിച്ച ഭക്തിപൂണ്ട ഹൃത്തുമായ'ദ്ധരിത്രി, നീ_ 
'യാരുടെ ദാസിയായി വത്തിപ്പു ചിരന്തനം, 
സത്യമായ്‌ നിരൂപിച്ചാൽ നിനക്കുമെനിക്കുമാ_ 
നിത്യനാം ഭഗവാന്‍െറ ദയയാണവലംബം. 
ഹൃച്ചപലതനീക്കിദ്ധീരത കൈക്കൊണ്ടാലും 
തച്ചരണാരവിന്ദം ഭക്തിയായ?്‌ ഭജിച്ചാലും. 
തന്‍പാദാശ്രിതരുടെ സങ്കടമറിയന്നേോ_ 
നന്‍പാന്നു വിപത്തുകളാകവേ നശിപ്പിക്കും.” 


ഇങ്ങനെ ലോകേശനെറ വാക്കു കേട്ടമരന്മാ_ 
“രെങ്ങുനാഥനെക്കാണു' മെന്നു ചിന്തിച്ചാരപ്പോരം. 
വൈകുണ്ണനഗരിയില്‍ പ്പോകണമെന്നൊരുത്തന്‍; 
ശ്രീകാന്തന്‍ പാലാഴിയിലാണെന്നു മറെറാരുത്തന്‍. 
ആരിലേതൊരുമട്ടില്‍ ബഭക്തിപ്രീതികഠം കാണു_ 
മാ രീതിക്കഖിലേശനവനില്‍ പ്രസാദിക്കും. 
സാനന്ദം കേരംക്ക ശൈലരാജേന്ദ്രകുമാരികേ, 
ee ഞാനുമസ്സമാജത്തിലംഗമായിരുന്നല്ലോ. 
ലം സന്ദഭം വന്നനേരം ചൊല്ലിനേനൊരുകാര്യം: 
“സവ്വയത്ര സമാനനായഃ വ്യാപി പ്പോന്‍ മഹാവിഷ്ണു. 
ഭക്തിയാല്‍ പ്രത്യക്ഷനായഭവിക്കും ദയാനിധി 
മുക്തിദായകന്‍ നാഥനെന്നു ഞാനറിയുന്നു. 
ഹാ! ശരിക്കുരചെയാവിന്‍ ഹരിയെക്കൂടാതുണ്ടോ 
ദേശമോ, ഹഹ! ദിക്കോ, വിദിക്കോ സമയമോ? 
_സ്ഥാവരജംഗമാന്തര്‍ബ്‌ഭൃതനായ* വിരാഗിയായ? 


കാവല സ്നേഹാലഗ്നി പോലവന്‍ പ്രകാശിപ്പു. Fe 


തമായിത്തീന്നിതേവക്കും മമ വാക്യ; 
തന്‍ “നന്നുനന്നെ'ന്നു പുകഷ്ണിനാന്‍. 
വ 5 
അപുളകിതശഗാത്രനാം വിധി പിന്നെ 
പ്പിച്ചു ഷപൂണ്ണാക്ഷനായി, 
ന്വിതം തന്‍ കൂ ിംപ്പരു- 


ബാലകാണ്ഡം 


“ “വെല്‍ക നീ സുരനാഥം, വെല്‍ക നീ ഭക്തപ്രിയ! 
വെല്‍ക സജ്ജനസരഖ്യദായിയാം ഭഗവാനേ! 


വെല്‍ക ഗോദ്വിജഹിതകാരിയാമസുരാരേ, 
വെല്‍ക പാലലയാഴിമങ്കതന്‍ കമിതാവേ! 
ഭൂദേവിയാഠംക്കും ദേവസഞ്ചയത്തിനും രക്ഷാ_ 
ദാതാവേ, ഭവല്‍കഥയെത്രയും ചിത്രം ചിത്രം! 
ആരൊരാളതിനുടെ ഗുഡമാം പൊരുഠം കണ്ടു? 
കാരുണ്യസമുദ്രമേ, കാത്തുകൊള്ളക ദേവ! 


വെല്‍ക നീ നിത്യാത്മാവേ, സവ്വാന്തഃസ്ഥിതാത്മാവേ 


വെല്‍ക നീ പരാനന്ദരൂപനാം ചിദാത്മാവേ! 
നിന്തിരുവടിയുടെ പൂതമാം സമാഖ്യാനം 
സന്തതം ദുരീകൃതമായകം, മുക്തിപ്രദം; 

എങ്ങുമേ നിറഞ്ഞുള്ളതെങ്കിലുമതു പാത്താല്‍ 
ഞങ്ങരംതന്നിന്ദ്രിയങ്ങരംക്കത്ൃത്ഥമഗോചരം. 
മോഹവിട്രമം നീക്കിസ്സ്റത്തരാം മഹഷിമാര്‍ 
രാഗദ്വേഷാദിയിങ്കല്‍നിന്നഹോ നിവ്വത്തരായ്‌, 
അല്ലിലുമഹസ്സിലും ധ്യാനിപ്പു തവരൂപ-_ 
മുപ്പസല്‍ഗുണസ്ലോമം കീത്തിപ്പു സനാതനം. 


വെല്‍ക നീ സദാത്മാവേ, വെല്‍ക നീ ചിദാത്മാവേ.. 
വെല്‍ക നീ മഹാനന്ദമുത്തിയാം പരാത്മാവേ! 


പാരിനെസ്സുൃഷ്ലിക്കുവാന്‍ തനിയേ മൂന്നായ്ക്കീന്ന 
പാപനാശനനായ ഭഗവൻ, കനിഞ്ഞാലും! 


ഭക്തിഭാവവും ദിഡ്യസപര്യാവിധികളം 
ശക്തിയില്ലറിയുവാന്‍ ഞങ്ങഠംക്കു മഹാഗുരോ! 


സംസാരാമയമാകെസ്സംഹരിപ്പൊരു ദേവ, 
സംശുദ്ധമുനിജനമാനസമോദാലംബ! 


ദേവവഗ്ലങ്ങളെല്ലാമിന്നിതാ ഭവദംഘി_ 
സേവനമാചരിപ്പു കരണത്രിതയത്താല്‍. 


വാണിയും ശ്രുതികളും ശേഷനുമുഷിമാരും 
ചേണെഴും ഭവല്‍കീത്തി വാക്ൂകില്ലൊരുനാളം. 


ഭീമമാം ഭവാബ്ദിക്കു മന്ദരാചലമായി_- 
ശ്രീമനോജ്ഞനായ്‌ സവ്വമംഗളമയനായി, 


ആത്തവത്സലനായി വിളങ്ങമവിടത്തെ_ 
ക്കാല്‍ത്തളിരടിയങ്ങരംക്കാശ്രയം നമോസ്തുതേ. ge 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


165 


LY edad 


166 


 കാലതാമസംകൂടാതാദിതേയന്മാരെല്പാം 


തുളസീദാസരാമായണം 


ഉമ്പരും പൃഥിവിയും ഭക്തിപുവ്വകമേവം 
തമ്പുരാ൯തന്നെ പ്രാത്ഥിച്ചിങ്ങനെ നില്ലുന്നേരം 
സന്ദേഹസന്താപങ്ങാം നിങ്ങുമാറാകാശത്തില്‍ 
നിന്നൊരു ഗംഭീരമാം വൈഖരി കോംക്കായവന്നു: 
“ “ഹേ മുനിസിദ്ധന്മാരേ, വിണ്ണവപ്പെരുമാളേ, 
ഭൂമിയില്‍പ്പിറക്കും ഞാന്‍ മത്തൃനായ്‌ ,ബ്‌ഭയം വേണ്ടാ. 
അതൃദാരമാം സൂര്യവംശത്തിലാത്മാംശങ്ങ_ 
ഭൊത്തുചേന്നവതരിച്ചീടവന്‍ ഭവാന്മാക്കായ”. 
മുന്നമങ്ങദിതിയും കാന്തനും തപംചെയ്താ_ 
രെന്നെ,യന്നവക്കൊരു വരവും നല്ലിക്കൊണ്ടേന്‍. 
ആകയാലയോദ്ധ്യയില്‍ കരസല്യാദശരഥ_ 
രായവര്‍ വത്തിക്കുന്നു പത്നിയും പതിയ്യമായ”. 
പേരെഴും ജായാവരരായിടുമവരത്രേ 
ശ്രീരഘുവംശത്തിന്‍െറ ശോഭനതിലകങ്ങഠം. 
മാലകന്നവരുടെ പാവനനിലയത്തില്‍ 
നാലു സോദരന്മാരായ്‌ ജനിക്കുമിനി! ഞങ്ങരം. 
പാരിങ്കല്‍പ്പിറന്നിടും മായയമെന്നോടൊത്തു 
നാരദവചന?ത്തെസ്സത്ൃമാക്കീടുംതാനും. 
ക്ഷോണിതന്‍ ഭാരം പോക്കിപ്പാലിക്കാമചിരേണ 
വാനവസമുദായം നിര്‍ബ്‌ഭീകമായീടട്ടെ.”” 


അംബരവാണി കേട്ടു തോഷിച്ചാരഖിലരും 
ബ്രഹ്മാവു സമാശ്വാസമരുളീ ധരണിക്കും. 


വാനരരൂപം കൈക്കൊണ്ടുഴിയില്‍ പിറക്കാനും 
ദീനരക്ഷകപാദസപര്യ ചെയ്തീടാനും 


പീയ്മഷാശനന്മാക്കു കല്പന നല്ലിപ്പിന്നെ_ 
ത്തോയജാസനന്‍ നിജലോകവും പുകീടിനാന്‍. 


പൃഥ്വിയും സുരന്മാരുമാശ്വാസഭാവത്തോടേ 
തത്തല്‍സ്ഥാനങ്ങളാന്നു വസിച്ചു മുന്നേപ്പോലെ. 


തിം രോ ക ത 


ബാലകാണ്ഡം 167 


അദ്രിയും മരങ്ങളും നീടുററ നഖങ്ങള_ 
മദ്ധീരജനങ്ങരംതന്നായധനി കരങ്ങരം. 

ധനൃരും ധീരന്മാരുമാമവര്‍ വിരചിത 
സൈന്യരായ* ഭഗവാനന്‍െറ വരവും കാത്തു നിത്യം, 
ഓരോരോ ഗിരിവനഭാഗങ്ങഠം, തങ്ങഠംക്കുള്ള 
ചാരുവേശുങ്ങളാക്കിസ്റ്റസഖം നിവസിച്ചാര്‍. 


രാമാവതാരം 

ശ്രീമത്താമയോദ്ധ്യയില്‍പ്പാവനരഘുവംശ_ 
കോമളമണിയായും, വേദവിശ്രുതനായും, 
നിമ്മായഗുണഗണശേവധിയായും മിന്നി 
ധമ്മാത്മാ ദശരഥനെന്നൊരു മന്നോര്‍മന്നന്‍. 
പാണിയില്‍ ശാര്‍ങ്‌ഗചാപമേന്തിയ വൈകുണ്ണനില്‍ 
ജ്ഞാനവാരിധിയാകുമദ്ദേഹം ദൃഡവ്രതന്‍. 
കൌസല്യാദികളായ തല്‍പ്രിയപത്തിമാരും 
കൈടഭാന്തകപാദസേവിനീലലാമങ്ങാം; 


പുണൃകമ്മാനുഷ്യാനശീലമാര്‍, പതിപ്രേമ- 
പുഞ്ജങ്ങളനുപമന്രമൃതാനിലയങ്ങറം. 


നന്ദനരില്ലായ്ക്കുയാല്‍ സന്തപൃനായിത്തീന്ന 
മന്നവനൊരുനാളിലാചാര്യസത്മം പൂകി 


ഉന്നതഭക്തിയോടേ തല്‍പദം പ്രണമിച്ചു 
തന്നുടെ സുഖദുഃഖവാത്തകളെല്ലാം ചൊന്നാൻ. 
ഒക്കെയും കേട്ടശേഷമാശ്വാസം വളത്തുവാന്‍ 
തക്കവാറരുളിനാന്‍ ദേശികന്‍ ദയാപൂണ്ണന്‍: 


“ “ഉരാക്കുരുന്നുറപ്പിക്ക രാജാവേ, മുപ്പാരിലു_ 
മുജ്ജ്വലാമലകീത്തിപ്പുനിലാവൊളിതുകി, 


ശ്രീലരാം ഭക്തന്മാരെക്കാക്കുവാ൯ കരുത്തുററ 
നാലു കോമളബാലരുണ്ടാകും നിനക്കിനി.” 


ആചാര്യനനന്തരം “ശൃംഗി 'യാമുഷീന്ദ്രനെ- 
യാനയിച്ചപത്യാത്തി തീത്തുകൊള്ളവാന്‍വേണ്ടി 


മംഗളപ്രദമായ പത്രകാമേഷ്ടികമ്മം 
ഭംഗിയില്‍ ചെയ്യിചിതു കാലതാമസമെന്യേ. 


മാമുനി ഭക്തിപൂവ്വമാഹുതിയപ്പിച്ചൊരു 
ഹോമകണ്ഡത്തില്‍നിന്നു വഹ്നിതന്നധിദേവന്‍ 


പാണിയിലൊരു പാത്രമേന്തിയാവിര്‍ബ്‌ഭവിച്ചുഠം_ 


ാനപ്പോഠം: 
പ്രിഞരുല്പ്ണിരുവുമത്്ടിട്ചെം An éGangotri Initiative 


168 തുളസീദാസരാമായണം 


“*“ആചാര്യവസിഷ്ഠനാല്‍ ചിന്തിതം തവ കാമ_ 
മാകവേ സാധിച്ചീടുമില്ല സംശയമേതും. 


നിമ്മലം ഹവിസ്റ്റിതു കൊണ്ടുപോയ്‌ മഹീപതേ, 
നിന്നുടെ രാജ്ഞിമാക്കു നല്ലണം യഥായോഗ്യം.” 


ഇത്തരമുരചെയ്ത മറഞ്ഞു വീതിഹോത്രന്‍ 
പൃഥ്വീന്ദ്രനത്യാനന്ദമഗ്നമാനസനായി. 
ഉള്ളത്തിലൊതുങ്ങാത്ത സമ്മോദം കലന്റോമല്‍_ 
പ്പുള്ളിമാന്മിഴികളെസ്സസ്നേഹം വിളിച്ചുടന്‍ 
ദിവ്യമാം ഹവിസ്സറിന്‍െറയദ്ധാംശം നല്ലീടിനാന്‍ 
ഭവ്യചാരിത്രയായ കൌസല്യാദേവിക്കായി. 
ശേഷിച്ച പങ്കു രണ്ടായ? പകുത്തിട്ടൊരു ഭാഗ_ 
മാശു, കൈകേയിയായ റാണിക്കും നല്ലീടിനാന്‍. 
പിന്നെയും ശേഷിച്ചതു തുല്യമായ വീണ്ടും വീതി_ 
ചന്യൂനമിരുരാജ്ഞിമാരുടെ കൈയിലേകി. 

ന ആ മഹാമനസ്വിനിമാരതു സന്തോഷേണ 
കാമിനീതിലകമാം സുമിത്ര യ്തരേകീടിനാര്‍. 
ഗഭിണിമാരായ?ത്തീന്നു മുവരുമിതുമുല_ 
മുത്ഭവിച്ചിതു ചേതോഹഷ്വും കുശലവും. 
ഏതൊരു സുദിനത്തില്‍ ദ്ദേവനാം വനമാലി. 
യാദരാല്‍ കാസല്യതന്‍൯ ഗര്‍ഭത്തില്‍ വിളങ്ങിയോ, 
അന്നുതൊട്ടനുക്ഷണം വിഷ്ടപങ്ങളിലെല്ലാ_ 

 മൊന്നിനൊന്നേറിവന്നു സരഖ്യവും വിഭൂതിയും. 


ത്വിട്ടാളം മഹീശിമാര്‍ സരശീല്യകേദാരങ്ങരം 
കൊട്ടാരമലങ്കരിച്ചങ്ങനെ വാഴുംകാലം 
ചിന്മയന്‍ പ്രത്ൃക്ഷനാത്തീരുവാനുചിതമാം 
സന്മഹൂൃത്തവും മന്ദമാസന്നമായീ തത്ര. 
യോഗലശഗ്നങ്ങരം, വാരഗ്രഹങ്ങം, തിഥിയെല്ലാം 
യോജിച്ച മുഹൂത്തമതുത്തമോത്തമമായി. 
_ സുഖമുലകമായ രാമജന്മോത്സവത്തില്‍ 
_ നിഖിലചരാചരസഞ്ചയം പ്രസന്നമായ". 
ശുദ്ധമാം മധുമാസം തന്നിലെസ്തകുമാര_ 
പക്ഷസ്ഥമായ നവമീ രമൃതിഥി; 
തീം 
ങ്ങു 


നിമ്മലശൈത്ൃത്തോടേ ചുററിവീശുകയായ?ി 
നന്മണംതിരളന്ന മന്ദമാരുതനപ്പോരം. 

| ഉരംക്കളംതെളിഞ്ഞിതു ദേവതാസമൂഹത്തി_ 

| ന്നുത്സാഹമുണ്ടായ“വന്നു സജ്ജനങ്ങറംക്കും മേന്മേൽ. 
| 


| ബാലകാണ്ഡം 169 
I 


കോഠംമയിക്കൊള്ളം വണ്ണം വുഷ്ഠിച്ചു വിപിനങ്ങാം 
| കോമളഗിരികളോ, രത്നപൂണ്ണങ്ങളായി. 
മംഗളോല്‍കഷോദഞ്ചല്‍ പീയ്യഷധാരയൊടേ 
ഭംഗിയില്‍ സരിത്തുകളൊഴുകീ തടവെന്നേ. 
ദേവനാം വിധാതാവിസ്സ്റന്ദദമറിയിക്കെ_ 
ദ്ദേവവ്ൃന്ദങ്ങളെല്പാം പംക്തിയായ* ഗഗനത്തില്‍ 
നീരന്ധ്രം നിരക്കയായ൦്‌, വ്യോമയാനങ്ങളേറി_ 
സ്വൈരമായ്‌ ഹരികീത്തി പാടിനാര്‍ ഗന്ധവ്വന്മാര്‍. 
ഭൂവി ലേക്കലര്‍മാരി വഷിച്ചു നിലിമ്പരും 
ദേവദുന്ദുഭികരംതന്‍ മംഗലധ്വനി പൊങ്ങി. 
നാഗമാമുനിദേവസഞ്ചയം ബഹുവിധ.. 
മാഗമപ്പൊരുളിനെക്കീത്തിച്ചു മടങ്ങവേ, 
ഉവരാതലത്തിങ്കലുദയം ചെയ്തീടിനാന്‍ 
| സവലോകൈകപൂണ്ണവിശ്രമസ്ഥാനം നാഥന്‍. 
| കോസലമഹീശിക്കു മംഗളകാരിയായി_ 
| ദാസരാം മുനിമാക്കു മാനസഹാരിയായി 
ദീനവത്സലനായിപ്പിറന്ന ഭഗവാന്‍ത_ 
ന്നാനന്ദാത്ഭുതരൂപമമ്മയെദ്ധന്യയാക്കി. 
ചേലെഴും നേത്രം, മേഘശ്യാമളവരഗാത്രം 
നാലു പൊല്ലരങ്ങളില്‍ ശംഖചക്രാദിചിഹ്നം; 
വാരൊളിതിരളന്ന പൊന്മണിഭൂഷാജാലം, 
മാറണിവനമാല;_മഞ്ജുളം ഹരിരൂപം! 


പാണികദംകൂപ്പിദ്ദേവി ചൊല്പിനാഠം: “ “അനന്ത, നിന്‍ 
പാടവമബല ഞാനെങ്ങനെ കീത്തിക്കാവു? 


മായഗ്ണും ഗുണത്തിനും ജ്ഞാനമാനാദികദാക്കു_ 
മാനന്ദാത്മകനായ നിന്തിരുവടി പാത്താല്‍, 
സന്തത,മതീതനെന്നല്പയോ പുകശഷ്കുന്നി_ 
തന്തരമെന്യേ പുണ്യനിഗമപുരാണങ്ങറം. 
ഭവ്യകാരുണ്യദിവ്യസ്പാശരമെന്നും ഗുണ 
ഭണ്ഡാരമെന്നുമങ്ങേ സ്കൃതിപ്പു സുജനങ്ങരം. 
മായാനിമ്മിതങ്ങളാം ബ്രഹ്മാണ്ഡനികായങ്ങരം. 
താവകരോമങ്ങളെന്നോതുന്നു ശ്രുതികളും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


170 തുളസീദാസരാമായണം 


അങ്ങനെയുള്ള ഭവാനെന്നുടെ ജാരത്തില്‍_ 
ത്തങ്ങിയോരുപഹാസ്യവാത്തയെക്കേയംക്കുന്നേരം 
പാരിച്ച വിസൂയത്താല്‍, വിശ്വാസമുണ്ടാകാതെ 
ധീരബുദ്ധികളുടെ ചിത്തവുമിളകിപ്പോം പു 


ഈവിധം ജനനിക്കു തത്ത്വാത്ഥമുദിക്കവേ 
ദേവനാം രാമചന്ദ്രന്‍ മഞ്ജുപുഞ്ചിരിതുകി 
നാനാകമ്മങ്ങഠം ചെയ്‌വാനാണ തന്നവതാര_ 
മൂനമററുണ്ടായതെന്നരുളി, വിശേഷിച്ചും 
പൂവജന്മാഖ്യാനങ്ങളൊക്കെയും ഗ്രഹിപ്പിച്ചു 
പൂതമാം പുത്രപ്രേമം വളത്തീ ജനനിയില്‍. 
സാദരം ദേവിയത്ഥിച്ചീടിനാഠം വീണ്ടും: “ “വിഭോ, 
മേദുരാകൃതിയിതു കൈവെടിഞ്ഞാലും ഭവാന്‍. 


ഉരംപ്രിയംവളത്തുന്ന ബാലലീലകടം കാട്ടി- 
യജ്ജ്വലാനന്ദമെനി ക്കേകണമനുപമം.”' 


അമ്മതന്‍ മൊഴി കേട്ടു ഭഗവാന്‍ ദേവദേവന്‍ 

നന്മണിപ്പൈതലായി ക്കേഴുവാന്‍ തുടങ്ങിനാന്‍. 
1 പുണ്യമീയവതാരചരിതം പാടീടുവോര്‍ 
st വിണ്ണണഞ്ഞീടും, ഭവകൂപത്തില്‍ വീഴാ, പിന്നെ. 
ഇന്ദ്രിയഗുണമായാതീതനാം പരാപര_ ) 
നന്തണസുരസാധു ശോകലഹിതത്തിന്നായ്‌ 
നൈജമാമിച്ചാശക്തിയൊന്നിനാല്‍ത്തനുവാന്നു 
പൂജനീയാവതാരം കൈക്കൊഠംകയത്രേ ചെയ്തു. 


ഉയംപ്രിയംവളത്തുന്ന ബാലരോദനം കേടംക്കെ_ 
ക്ഷിപ്രമങ്ങെത്തിച്േനു രാജ്ഞിമാര്‍ സാന്തഃകമ്പം. 
നീടെഴും ഹഷംപുണ്ടു ദാസിമാരങ്ങുമിങ്ങു_ 
മോടിയിക്കുളുഹലവ്വത്താന്തമറിയിച്ചാര്‍. 
സ്സ്വൈരമായ” ശുഭവാത്ത കേരംക്കയാല്‍ സവിശേഷം 
പഠരവ്വന്ദവുമാനന്ദാബ്ലിയില്‍പ്പതിക്കയായ്‌. 


ലം വാത്തയാല്‍ദൂശരഥ__ 
) Cg eosonmeD വേണ്ടു. 
സവ്വാംഗം ത 


ബാലകാണ്ഡം 171 


അവനീപതിയോത്താ, “നാരുടെ തിരുനാമ_ 
ശ്രവണംതന്നെ നിതൃകല്യാണപ്രദായകം; 
അമ്മഹാഗുരുവായ ഭഗവാന്‍ മല്‍ ഗേഹത്തി- 
ലിമ്മട്ടില്‍ പ്രത്യക്ഷനാഷ്ണ്ീന്നിളിക്കുന്നുവല്ലോ.” 


ആനന്ദഭരിതനായ്‌ തല്‍ക്ഷണം രാജശ്രേഷ്ഠ_ 
നാളയച്ചെങ്ങും വാദ്യഘോഷങ്ങാം മുഴക്കിച്ചാ൯. 
പിന്നെത്തന്‍ ഗുരുപാദക്കാളയച്ചൊരുശേഷം 
മന്നവന്‍ വിപ്രരോടും രാജദ്വാരത്തിലെത്തി 
തന്മണിപ്പൈതല്‍തന്നെ വരുത്തിക്കണ്ടാ,നതിന്‍ 
രമ്യമാം ഗുണരൂപമാധുര്യമത്യാശ്ചര്യം. 


ചെയ്യിച്ചു നാന്ദീമുഖശ്രാദ്ധവും ദശരഥന്‍ 
പയ്യവേ ജാതകമ്മസംസ്ക്രാരങ്ങളുമെല്ലാം. 
കാഞ്ചനം, വസനങ്ങഠം, ഗോക്കളം രത്നങ്ങളും 
കാശ്യപീദേവന്മാക്കു ഭക്തിയായ്‌ദ്ദാനംചെയ്തു. 
വാരണിദ്ധ്വജങ്ങളും പൊല്ലെടിക്കൂറകളം 
തോരണങ്ങളും പൂണ്ടു തല്‍പുരമുത്ഭാസിച്ചു. 
ചാലവേ പൊഴിഞ്ഞിതു പൂമഴ വാനിലെങ്ങും 
മാലോകരത്യാനന്ദചിത്തവ്വത്തികളായി. 


അംഗനാകദംബങ്ങളന്നേരം സ്വതഃസിദ്ധ_ 
ശംഗാരവിലാസമോടാമന്ദഗതികളായ* 
ഭംഗിയില്‍ കരങ്ങളില്‍പ്പൊല്ലുടങ്ങളം ചാരു_ 
മംഗലദ്രവ്യപൂണ്ണസ്ഥാലികകളമേന്തി, 
കോമളസ്വരങ്ങളിലുതിരും ഗാനത്തോടേ 
ഭൂമിപനിലയത്തിലെത്തിനാരാത്തോല്ലാസം. 
കൊണ്ടുവന്നൊരു ഭവ്യദ്രവ്യങ്ങഠം ശിശുവിനായ*_ 
ക്കൊണ്ടുഴിഞ്ഞവയെല്ലാം തറയില്‍ രൂകിപ്പിന്നെ 
ഭക്തിയായ്‌പ്പലവട്ടമഭകപാദങ്ങളി_ 
ലക്കൃശാംഗിമാര്‍ ദണ്ഡനമസ്താരവും ചെയ്താര്‍. 


മാഗധര്‍ സൂതന്മാരും വന്ദികരം ഗാതാക്കള_ 
മാകവേ രഘുനാഥസല്‍ഗുണം പാടിക്കൊണ്ടാര്‍. 
ഉവ്വീശദത്തമായ വസ്തക്കരം, ഗ്രഹീതാക്കഠം 
സവ്വരും ദാനംചെയ്യാരൊന്നൊഴിയാതെ വീണ്ടും. 
ചന്ദനം, കാശ്മീരകം, കസ്‌തൂരി തുടങ്ങിയ 
ഗന്ധവസ്തക്കരംകൊണ്ടു നിറഞ്ഞു തെരുവുകരം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative. 


172 


തങ്ങരംതന്‍ ഭാഗധേയം വണ്ണിച്ചു മടങ്ങിനാര്‍. 


തുളസീദാസരാമായണം 


ആലയങ്ങളിലെല്ലാമുല്പാസത്തഴപ്പിനാല്‍ 
ചേലൊടേ കേടംക്കായ്‌വന്നു മംഗലവാദ്യനാദം. 


കല്യാണനിധിയുടെ ക്രമാവതാരംമുല_ 
മെല്ലാരും പ്രഹൃഷ്രായ്ത്ീന്നുതാ നഗരിയില്‍. 


ക്ഷേമമായ” കൈകേയിയും പെററിതു സുമിത്രയും 
കോമളരൂപന്മാരാമോരോ നന്ദനന്മാരെ. 


അന്നേരമുണ്ടായ"വന്ന തിരക്കും സന്തോഷവും 
വണ്ണിപ്പാനനന്തനും വാണിയുമാളാകില്ല. 
സ്വാമിയെക്കാണ്മാന്‍ വന്ന മുശ്ധയാം വിഭാവരി 
വ്യോമത്തിലരുണനെക്കാങ്കയാല്‍ സസങ്കോചം 
നിന്നു പോയതുമൂലമുണ്ടായ സന്ധ്യജഞ്ജൊപ്പും 
സുന്ദരോദാരമായിത്തല്‍പുരം വിരാജിച്ചു. 
അഗരുധൂപം തീന്നിതന്ധകാരമായങ്ങു 

നഗരേ പരന്നോരു ചെഞ്ചായം സന്ധ്യാരാഗം; 
മന്ദിരസ്ഥിതങ്ങളാം രത്നങ്ങരം താരാരാശി; 
മിന്നിടും പൂണ്ണുകുംഭം കോമളശശിബിംബം. 


ശ്രീയാളം ഗൃഹാന്തരവേദമഞ്ജുളധ്വാനം 
സായന്തനത്തില്‍ക്കേരാക്കും സനമൃമാം ഖഗരവം. 


കാതുകമിതുകണ്ടു ഭഗവാന്‍ കമ്മസാക്ഷി- 
യേതുമൊന്നറിയാതെ നിന്നുപോയൊരുമാസം 


അന്നത്തെപ്പുകലൊരു മാസമായ ദീഘിക്കിലു_ 
മന്തരം ഗ്രഹിക്കുവാനാക്കുമേ കഴിഞ്ഞീലാ. 
f 


ദേവനാമഹസ്തറരന്‍, തന്നുടെ രഥമേറി- 
ദ്യോവിലജ്ജ്വലിക്കുമ്പോരം നിശയെങ്ങനെയുണ്ടാം? 


പിന്നെയുദബുദ്ധനായിത്തീന്നൊരദിനമണി 
ധന്യമാം ഹരിഗുണം കീത്തിച്ചു മറഞ്ഞുതേ. 


മംഗലേോത്സവം കണ്ടു ദേവതാപസരെല്പാം 


റാരു വാത്ത ചൊല്ലുവന്‍ രഹസ്യമായ. 
ചന്നി, മാനവരൂപം ധരി. 
ത്തയോദ്ധ്യയില്‍. 


തുംഗമ: ന്ദവും പ്രേ 
തിങ്ങിയത്തെരുവ്‌ 


ബാലകാണ്ഡം 173 


രാമകാരുണ്യമാരില്‍പ്പതിയുമവന്നല്പാ- 

തീ മഹാശുഭവാത്തയറിവാന്‍ കഴിവില്ല. 
എന്തൊക്കെയാരന്നാളിലാഗ്രഹിച്ചുവോ, സ്വ... 
മന്തരമെന്യേ ഭൂപനേകിനാനവടളയല്ലാം. 
അമ്മട്ടില്‍ ഗജരഥഗോവാജികദംബവും 
നന്മണിവസനാദിയൊക്കെയും ദാനംചെയ്ത. 
സംതൃപ്ഠഹൃദയരാസ്ത്രീന്നവരെല്ലാവരു_ 
മന്തരാന്തരാ ചൊന്നാരാശിവ്വാദങ്ങളപ്പോോരം; 
തുളസി ഭജിക്കുന്ന രാമനെ ധ്യാനിച്ചുടന്‍ 
പുലരും ഭവത്സുതരേറെനാളെന്നിങ്ങനെ. 


ബാലചരിതം 
സുഖമായ്‌ ദിവസങ്ങളൊട്ടേറെക്കടന്നു പോയ” 
പകലും രാവും വന്നുപോകുവതറിയാതെ. 


പേരിടാനവസരം വന്നണഞ്ഞതു നേരം 
സാരജേഞാത്തമനായ മുനിയെ വരുത്തിനാന്‍. 


ഭക്തിപൂണ്ടാചാര്യനെപ്പൂജിച്ചു ദശരഥ 
നുരംക്കളം തെളിഞ്ഞേവം ചൊല്ലിനാന്‍ വിന്റമനായ?: 


“ “ഭഗവന്‍, പൈയതങ്ങറാക്കു നിന്തിരുവടി നന്നാ_ 
യകമേ നിശ്ചയിച്ച നാമങ്ങളരുളണം. ”” 


കല്യനാം മുനി ചൊന്നാ൯: ' “ഭദ്ര, നിന്‍ കിടാങ്ങഠംക്കു 
തുൃല്യതയററ ചാരുനാമകോടികടം കാണ്മു. 
എന്മതിക്കനുസരിച്ചോതുവ൯ ചിലതിപ്പോോം 
നിമ്മലാത്മാവേ, കേട്ടകൊരംക നീ സസന്തോഷം. 
ആനന്ദസമുദ്രമായ*” മംഗലരാശിയായി_ 
ത്താനേ തന്‍കൃപാംശത്താല്‍ ത്രൈലോക്യസുഖദനായ” 
തക്കമററുത്ഭാസിക്കും കോമളസ്വരൂപനാ_ 
മിക്കുമാരന്‍െറ നാമം “രാമ 'നെന്നായീടട്ടെ. 
വിഷ്യപഭാരവൃദ്ധികാരകനിവനത്രേ 
വിശ്രതചരിതനാം “ഭരത കുമാരകന്‍. 
കേവലം സൂരണയാല്‍ ശത്രുനാശനന്നെന്നു 
പാവനശ്രുതിപൊങ്ങമീയിവ൯ “ശത്രുഘന്‍ 'താ൯. 
ലക്ഷണനിധി, വിശ്വാധാര,നീ രാമപ്രിയ൯ 
“ലക്ഷ്മണന്‍” ';-—എന്നീവണ്ണം പേരുകളിട്ടശേഷം 
പിന്നെയും വിചാരിച്ചു കല്പിച്ചാ൯ മുനീശ്വര൯: 
“മന്നവ, തവ ചാരുനന്ദനചതുഷയം 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


174 തുളസീദാസരാമായണം 


സവ്വവേദൈകതത്ത്വ,മാഷമാം മഹാധനം, 
സവ്വസ്വം നതന്മാക്കു, ശവ്വന്‍െറ ജീവശ്വാസം. 
അതിമോഹനമായ ബാലലീലകളാലേ 

നിതരാം സനുഖിക്കുന്നിതായവരെല്ലാവരും.” 


3 


ആദരാല്‍ സ്വസ്വാമിയെന്നറിഞ്ഞു രാമ൯ന്‍തന്‍െറ 
പാദഭക്തനായ?'ത്തീര്‍ന ലക്ഷ്മണന്‍ ബാല്യംതൊട്ടേ. 
രുമയില്‍ബ്‌ഭരതനും ശത്രഘ/ന്‍താനുമായി_ 
സ്വാമിസേവകഭാവപ്രീതിയുമുണ്ടായ്‌വന്നു. 
ശ്യാമളശുഭ്ൂങ്ങളാം വണ്ണങ്ങളിയന്നൊരു 
കോമളകിശോരന്മാര്‍ ജോഡിയായ” ശോഭിക്കവേ, 
ദൃഗോഷനിവാരണകാംക്ഷയാല്‍ ജനനിമാര്‍ ‘An 
പല്ലൊടിത്തുമ്പു നുള്ളിയെറിഞ്ഞാരതുകാലം. | 
നാല്‍വരും ഗുണരൂപശീലശ്രീനിലയങ്ങാം, | 
നാഥനാം രാമഭദ്രനേററവും സുഖപ്രദന്‍. | 
ഉന്മിഷന്മന്ദസ്മിതരശ്മിയാല്‍ ശ്രീരാമന്‍തന്‍ | 
നിമ്മലകാരുണ്യമാം ചന്ദ്രമസ്തത്ഭാസ്സിച്ചു. 
മാതാക്കഠം കുമാരനെച്ചിലപ്പോളങ്കത്തിലും 
പ്രീതിയാല്‍ തൊട്ടിലിലും കിടത്തിത്താലോലിച്ചു. 
കോമളമണിക്കുഞ്ഞേ, തങ്കമേ, പൊന്നേ,യെന്നാ- 
യോമനപ്പേരു ചൊല്ലി ലാളിച്ചാരനുക്ഷണം. 


സവ്വവ്യാപകബ്രഹ്മം നിര്‍ഗ്ലണന്‍ നിരഞ്ജനന്‍ 
സവ്വദാ ഹഷശോകരഹിതം,നജന്‍ ദേവന്‍, 
ഭാസമാനമാം ഭക്തിപ്രേമങ്ങരംക്കധീനനായ” 
കോസലേശ്വരിതന്‍െറ മടിയില്‍ശ്ശൂയിച്ചുതേ. 
നീലാരവിന്ദത്തിനും വഷനീരദത്തിനും 
മാലുദിപ്പിക്കുംമട്ടില്‍ ശ്യാമളം തിരുവുടല്‍. 
അമ്മെയ്യിലൊഴകുന്ന സരഭഗം കാണുന്നേരം 
മന്മഥലക്ഷങ്ങളും നി്രരഭരായിത്തീരും. 
ന്ദരപാദങ്ങളില്‍ ശ്ശോഭിച്ചു നഖാവലി, 
ചെന്താരിന്‍ ദലങ്ങളില്‍ വെച്ച മുത്തുകംപോലെ. 
ജംശധ്വജവള്കുരേഖകളണിയുന്ന 
പൊൻകാലിന്‌ ലമ്പൊലി മോഹനം മുനിമാക്കും . 
ന്നിമ്മഠ 


ശ്ശോഭ കണ്ടറിഞ്ഞ൨ 


| 


ബാലകാണ്ഡം 


അത്ഭുതമണിഭൂഷപൂണ്ട തൃക്കരങ്ങളം 
പൊല്‍പ്പലിനഖമാല ചാത്തിയ തിരുമാറും., 
കംബുകണവും പരിശോഭനചിബുകവും 
മന്മഥമദഹാരിയാകുമാ വദനവും, 
ഒന്നിനൊന്നിണങ്ങിയ ബന്ധുരദന്തങ്ങളം 
സുന്ദരാരുണവണ്ണമിയന്നോരധരവും, 
ലോഭനീയമായുള്ള നാസയ്യം, തിലകവും 
ശോഭനകണ്ണങ്ങളം ചേണമ്പും കപോലവും, 
ആനന്ദമാക്കും നല്ലാനങ്ങിങ്ങു തുള്ളിത്തൂുവും 
തേനൂറും മനോജ്ഞമാമവ്യക്തമൊഴികളം, 
ശ്രീലയാം ജനനിയാളെമ്പാടും മിനുക്കിയ 
നീലകുഞ്ചിതസ്തിശ്ധകേശവും ചേതോഹരം! 


മഞ്ഞവപ്പട്ടുടയാട ചാത്തിയ മെയ്യമായി_ 
ക്കുഞ്ഞുകാല്‍മുട്ടുകളം കൈകളം കുത്തിക്കുത്തി, 
സഞ്ചരിച്ചീടന്നൊരു സഞ്ചാരം തുളസ്ിതന്‍ 
നെഞ്ചകത്തളവറെറാരാനന്ദമുണ്ടാക്കുന്നു. 


ശേഷനും ശ്രുതികഠംക്കും തദ്രൂപം പുകശ്ൂവാന്‍ 
ശേഷിയിംലറിയുന്നു സുപ്ലിയില്‍ക്കണ്ടോര്‍മാത്രം. 
സാഖ്യസന്ദോഹരൂപന്‍, മോഹവജ്ജിതന്‍, മനോ 
വാക്കുകഠംക്കഗോചര,നിന്ദ്രിയാതീതന്‍ നാഥന്‍ 
ആ രാജമിഥുനൈകപ്രേമത്തിന്നധീനനാ- 
യാരാജിച്ചിതു ബാലക്രീഡയാലഹന്നിശം. 
കോസലവാസികരംക്കു കല്യാണപ്രദായക൯ 
ഭാസിച്ചു ജഗത്തിന്‍െറ മാതാവും പിതാവുമായ”. 
ശ്രീരാമഭക്തന്മാക്കിലോകത്തില്‍ത്തന്നേ മുക്തി 
ചേരുമെന്നറിഞ്ഞാലും മല്‍പ്രിയേ, ഗിരികന്വേ! 
രാഘവവിമുഖന്മാരെത്രതാ൯ യത്തിച്ചാലു_ 
മാഹന്ത! സംസാരോഗ്രഗ്രന്ഥികളഴികില്ല. 
ഇച്ചരാചരങ്ങളെയത്രയും കീഴാക്കിയേ2_ 
രച്ഛിന്നമായപോലും പേടിക്കും തിരുമുമ്പില്‍. 
ചില്ലിതന്‍ വിലാസത്താലമ്മഹാമായതന്നെ_ 
സ്ത്റര്‍ല്ലോകപ്രള രാമന്‍ നത്തനംചെയ്യിക്കുന്നു. 
തത്താദൃശ്വിഭവനാം ഹരിയെക്കൈവെടിഞ്ഞി_ 
ക്ഷദ്രരാം നമ്മളാരെപ്പൂജനം ചെയ്തീടണം? 
നിമ്മദരായി നിത്യം കമ്മവാങ്‌മനങ്ങളാ_ 
ലുണ്ചയായ” പൂജിപ്പോരില്‍ത്തുകിടം കൃപ, ദേവന്‍. 


F CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 
Pe 


175 


176 


തുളസീദാസരാമായണം 


ഓമനത്തങ്കത്തിങ്കല്‍ തങ്കിടും വാത്സല്യത്താല്‍ 
ശ്രീമതി കാണുന്നീല രജനീവാസരങ്ങം. 


ഹൃദ്യമാം ശിശുലീലയോരോന്നും ഗാനംചെയ്യു- 
മദ്ദേവി മനോഹരരാഗലാലസയോടേ. 


ഒരുനാളമ്മ തന്‍െറ കുഞ്ഞിനെക്കുളിപ്പിച്ച 
വിരുതില്‍ ചമയിച്ചു തൊട്ടി ലില്‍ക്കിടത്തിനാഠം. 
തന്‍പരദേവതയെപ്പൂജിപ്പാന്‍ മധുരാന്നം 
സമ്ത്രതി സമപ്പിച്ചു പാകശാലയില്‍ പുക്കാരം. 
പിന്നെയമ്മഹാരാജ്ഞിയല്ച നേരത്തിനുള്ളില്‍ 
ചെന്നിതു വീണ്ടും ചാരുകോവിലില്‍ തിരുമുമ്പില്‍ __ 
തത്ര തന്‍ കുമാരകന്‍ ഭോജനംചെയ്തകൊണ്ടു 
വത്തിപ്പുതായിക്കണ്ട സംഭ്രാന്തമനസ്കയായ* 
തൊട്ടിലില്‍ച്ചെന്നുനോക്കും വേളയിലത്യാശ്ചര്യം! 
കുട്ടിയോ സുഖസ്വാപമഗ്നനായ” ശയിക്കുന്നു. 
പിന്നെയും പരദൈവമന്ദിരേ ചെന്നുനോക്കി 
നന്ദനന്‍ ഭക്ഷിച്ചുകൊണ്ടിരിപ്പു മുന്നേപ്പോലെ. 
കാളമുഠംക്കമ്പംമൂലം കാസല്യയന്ധാളിച്ചു 
കാണിയും മതിധൈര്യമേശാതെ നിനഷ്ത്കുയായ്‌: 


“അങ്ങുമിങ്ങുമായ* ബാലയുഗ?'മത്തെക്കാണ്മതെന്തേ? 
തിങ്ങുന്ന മതിഭ്രമമായിരിക്കുമോ? ചിത്രം!” 


അമ്മതന്‍ പാരവശ്യം കാങ്മയാലഖിലേശന്‍ 
നിമ്മലസ്മിതംതൂകിക്കാട്ടിനാന്‍ നിജരൂപം. 


അത്ഭുതമവിച്ഛിന്നം രോമകൂപങ്ങാംതോറും 
ഭദ്രമായ” ബ്രഹ്മാണ്ഡങ്ങളെത്രതാ൯ ചേന്നിട്ടില്ല? 
എണ്ണമില്ലാതവണ്ണമാദിതൃചന്ദ്രന്മാരും 
ചണ്ഡികാസഹായനും പുണ്ഡരീകാസനനും 


പവ്വതനദസിന്ധുകാശ്ൃപീസഹസ്രങ്ങാം 
പംക്തിയായരണ്യങ്ങഠം കാലധമ്മാദികളം 


ആരുമേ കേഠാക്കപോലും ae 


തിയാല്‍ ൽ ി ഞ്ഞി തു 


| 
| 
| 


ബാലകാണ്ഡം 177 


വിദൂൃതം മിഴിപുട്ടിശ്ശിരസ്സാ വന്ദിക്കുന്നോ_ 


രദ്ദേവിയാളെ__ത്തന്‍െറയന്‍പെഴും ജനനിയെ _- 
വിസ്മയാന്വിതയായിക്കാങ്കയാല്‍ത്തിരുവടി 
സസ്തിതം കൈക്കൊരംകയായ്‌പ്പിന്നെയും ശിശുരൂപം. 
എങ്കിലും കസല്ൃയ്ക് ഭീരുത മാറിയില്ല 
തന്‍കുഞ്ഞായ്‌ ജഗല്‍പതി ജനിച്ചെന്നോമ്മിച്ചപ്പോരം. 


ആകയാല്‍ പരമാത്ഥമരുളിച്ചെയ്യുശേഷ_ 


“മാരൊടും പറയൊല്ല മല്‍ക്കഥ "യെന്നും ചൊന്നാൻ. 


തന്‍തളിക്കരംകൂപ്പിയത്ഥിച്ചു സവിത്രിയാഠം: 
* “നിന്തിരുമായയെന്നെ മോഹിപ്പി ക്കരുതീശ!”” 


ഭക്തരാം ജനങ്ങളിലാനന്ദം പകരുന്ന 


-സല്‍കൃപാനിധി പി ന്നെസ്സഹജന്മ രുമായി, 


ലീലകളാടിയാടി, നാരംതോറും വളന്റഭി_ 
ലാലസിച്ചിതു നാനാലോകക്കും ശുഭദനായ്‌. 


-കണ്ണവേധനത്തിന്നു കാലമായപ്പോടം ഗുരു. 


വണ്ണോജാസനപുത്രനായതും നടത്തിനാന്‍. 


ആരണേശ്വരന്മാക്കു സംതൃപ്യിയുണ്ടാവോളം 
ഭൂരിദക്ഷിണ നല്ലിക്കമ്മവും സമാപിച്ചു. 


ഗീരിനും ചേതസ്സിന്നുമാവിധം കമ്മത്തിനും 


-തീരെയപ്രാപ്യനായിശ്ശോഭിക്കും മഹാപ്രള 


പ്രേമവാരിധിയായ പംക്തിസ്യന്ദന൯ന്‍തനന്‍െറ 
രൂമണിമുററത്തതാ രൂമയില്‍ ചരിക്കുന്നു. 


ഉണ്ണുവാനച്ഛന്‍ ചെന്നു സസ്നേഹം വിളിക്കിലു_ 


മണ്ണി തന്‍തോഴന്മാരെ വിട്ടു ചെല്ലുകയില്ല. 
പിന്നെയങ്ങമ്മ ചെന്നു പോരികെന്നുരഗ്ണുമ്പോരം 


നന്ദനന്‍ ചാടിച്ചാടിപ്പിറകേ ചെല്ലുംതാനും. 


“നേതി നേതി 'യെന്നാരെക്കീത്തിപ്പ നിഗമങ്ങരം 
ഭൂതേശന്‍പോലുമാര്‍തന്‍ സീമയെക്കാണുന്നീലാ? 


അശ്ശക്തിസ്ത്വരൂപനെ,യമ്മയങ്ങോടിച്ചെന്നു 
നിശ്ശൂങ്കം പിടിച്ചതാ കൊണ്ടുപോകുന്നു ചിത്രം! 


സവ്വാംഗം പൊടിയണിഞ്ഞെത്തുമക്കിശോരനെ_ 
യുവ്വീശന്‍ മൂദസ്മിതംപൂണ്ടു തന്‍ മടിയേററും. 


വായ്ക്കുന്ന ചാപല്യത്താല്‍ ബാലകനങ്ങുമിങ്ങും 


.നോക്കിക്കൊണ്ടിരുന്നിടുമൂണ്‍കഴിപ്പൊരുനേരം. 


(അന്തരാ തരംവന്നാല്‍ സാദുറ്റാദം കൂകിവിളി- . 
ച്ചന്നവും തൈരും ചേന്ന വായുമായോടിപ്പോകും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


178 


തുളസീദാസരാമായണം 


ശേഷനും കവിമാതും ശംഭവും വേദങ്ങളും 
ഘോഷിപ്പു മനോജ്ഞമിശ്രീരാമബാലോദന്തം. 
ഇച്ചരിത്രത്തിലാര്‍ത൯ മാനസം രമിപ്പീലാ 
നിശ്ചയമായിട്ടവന്‍ വഞ്ചിതന്‍ വിരിഞ്ചനാല്‍. 


ബാലകര്‍ കരമാരത്തില്ലാലൂന്നി, ഗുരുജനം 
ചാലവേ നിവ്വഹിച്ച 'പുണുനൂല്‍ക്കല്യാണ'വും. 
സത്തമന്‍ രാമഭദ്രനാചാര്യസത്മം പുകി_ 
യിത്തിരിനാരംകൊണ്ടെല്ലാവിദ്യയും വശമാക്കി. 
നാലുവേദങ്ങളാര്‍തന്‍ വീപ്പകരംമാത്രം, ജഗ 
ദാലംബഭതനാകുമത്തിരുവടി രാമന്‍ 
കേവലമൊരു ബാലനെന്നോണം ശിക്ഷാത്ഥിയാ_ 
യാവസിച്ചതു ചിത്രമെന്നതേ പറയാവു. 


വിദ്യയും വിനയവും നീതിയും നൈപുണ്യവും 
ഭദ്രമായ്‌ സമ്മേളിച്ചു വിളങ്ങും കുമാരന്മാർ, 
രാജയോഗ്യങ്ങളായ ലീലകളോരോന്നിലും 
രാഗലാലസരായി വത്തിച്ചാര്‍ നിരന്തരം. 
കൈകളിലമ്പ്വം വില്ലം പുണ്ടൊരക്കുമാരര്‍തന്‍ 
കരതുകപ്രദരൂപം മയക്കി ജഗത്താകെ. 
രാജവീഥിയില്‍ നിന്നു ലീലകളാടുന്നേരം 
ഹാ! ജനാവലി നില്ലുമങ്ങോട്ട നോക്കിത്തന്നെ. 


കോസലസ്ഥിതക്കെല്പാ;-__മാബാലവ്ൃദ്ധം ;__കൃപാ: 


രാശിയാം രഘുവരന്‍ ജീവനെക്കാളം പ്രിയന്‍. 
സഹജന്മാരുമുററചങ്ങാതിമാരും ചേന്ന 
മുഗയാവിനോദവും ശീലിച്ചുപോന്ആൂ രാമന്‍. 
ബാണത്താല്‍ വധിക്കുന്ന പവിത്രമൃഗങ്ങളെ_ 


ക്കാണിക്കും പിതാവിനെചപ്പതിവായ* പത്തമേക്ഷണന്‍.. 
ജീവിതംവെടിയുമപ്പാവനമൃഗതതി 


ദേവലോകത്തിലെത്തിയഠനന്ദം ഭജിച്ചിടും. 


വാസി കംക്കെല്ലാം സന്തോഷമോരോനാളം 
വ $e ഡു വേണ്ടതെല്ലാം ചെയ്തിതക്കു,പാരാശി. 


ല്‍ 
. 
ൂ 


ബാലകാണ്ഡം 179% 


ഇമ്മട്ട ഗുണോത്തരനാകുമക്കുമാരന്‍െറ 
കമ്മവൈഭവം കണ്ടു തൃഷ്ടനാഷ്ണീന്നാ൯ ഭൂപന്‍. 


നിഷ്ണഠളന്‍, നാമരൂപരഹിത,നിച്ഛാശ്കുന്യന്‍ 
നിര്‍ഗ്ഗണ,നെങ്ങും തിങ്ങിപ്പരന്ന പരമാത്മാ, 
തന്നുടെ ഭക്തന്മാക്കു കല്യാണമരുളവാ൯ 
മന്നിതില്‍ബ്ബഹുവിധകമ്മങ്ങഠം ചെയ്തിടുന്നു. 


വിശ്വാമിത്രസംഗം 
ബാലലീലകളെല്ലാം വണ്ണിച്ചേനൊരുമട്ടില്‍, 

ശൈലജേ, ചൊല്ലീടുവന്‍ ശേഷവും കേട്ടാലും നീ. 
ജ്ഞാനിയാം വിശ്വാമിത്രമാമുനി തപംചെയ്ത, 
കാനനപ്ര ദേശത്തു നല്ലൊരാശ്രമഭരവില്‍. 
യാഗാദി സല്‍കമ്മങ്ങഠം മുറപോലനുഷ്ഠിക്കു_ 
മാഗാധിതനൂജനാം പുണൃഷിപ്രവരന്നില്‍ 
പാരമാതങ്കം ചേത്താരെത്രയും ദുഷ്ടന്മാരാം 
മാരീചസുബാഹുക്കളാദിയാം രക്ഷസ്സകരം. 


യജ്ഞകമ്മങ്ങരം കണ്ടാല്‍ പാഞ്ഞുചെന്നസുരന്മാര്‍ 
സജ്വരചിത്തരായിസ്റവ്വവും നശിപ്പിക്കും. 


മാമുനി നിരുപിച്ചാനീവിധം: “ഹരിയല്ലാ- 
തീ മഹാദുഷ്ടന്മാരെക്കൊല്ലവാനില്ലൊരാളും. 


ക്ഷോണിതന്‍ ഭാരംതീപ്പാന്‍ മത്ത്ൃയനായ്‌പിറന്നീശന്‍ 
വാണരുളന്നുവല്ലോ വാര്‍തങ്കമയോദ്ധ്യയില്‍. 
ആദരാലങ്ങുചെന്നു തൃപ്പാദം പണിഞ്ഞിടാം 
സോദരദ്വയത്തേയും കൂട്ടിക്കൊണ്ടിങ്ങുപോരാം. 
ജ്ഞാനവൈരാഗ്യയുക്തനാകുമാ പ്രഭുവിനെ 
സാനന്ദം കണ്ടുകണ്ടു കങ്ങളും കുളിപ്പിക്കാം.” 
പലമട്ടങ്കരിച്ചു പൊങ്ങിയ വിചാരത്താ-. 
ലുലയുയം മനസ്സ്സോടേ താപസന്‍ വിശ്വാമിത്രന്‍ 


സരയ്ൃതടിനിയില്‍ സ്പാനംചെയ്തനന്തരം 
തരസാ നടകൊണ്ട, രാജമന്ദിരം നോക്കി. 


പുണ്യവാതൃഷിശ്രേഷനാഗതനായവാത്ത 
മന്നവന്‍ കേട്ടനേരം വിപ്രരോടൊന്നിച്ചടന്‍ 


ചെന്നെതിരേററു ദണ്ഡനമസ്ത്രാരവുംചെയ്ത 
ധന്യമാം പീഠം നല്ലി മാനിച്ചാന്‍ യഥോചിതം. 


തല്‍പദം കഴുകിച്ചു പൂജിച്ചശേഷം ചൊന്നാ_ 
““നീപ്പൊഴുതെന്നെപ്പോലെ ധന്യനാരുലകത്തില്‍?”” 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


180 തുളസീദാസരാമായണം 


ഭൂജാനി, മുനീന്്രനെആപ്നനാക്കിനാന്‍ പിന്നെ_ 
ബ്‌ഭോജനദാനത്താലും മംഗളോക്തികളാലും. 
ത൯ന്‍തനൂജരെ ക്ഷിപ്രം വരുത്തിയാജ്ഞാപിച്ചാ൯ 
തന്തിരുവടിയുടെ പാദത്തില്‍പ്പതിക്കുവാന്‍. 
രാമഭദ്രനെക്കണ്ടു തെല്ലിട വിശ്വാമിത്രന്‍ 
ഹാ! മറന്നിതു തന്നെക്കൂടിയുമതുനേരം. 
പാവ്വണതാരാനാഥമണ്ഡലോല്‍ഗളിതമാം 
പാലൊളിപ്പരപ്പിനാല്‍പ്പുഞ്ചകോരകംപോലെ 
രാമചന്ദ്രാസ്യകാന്തിപൂരത്താല്‍ മതിമറ_ 
ന്നാമുനിയത്യാനന്ദമഗ്നമാനസനായി. 


നൃവരന്‍ പുളകംപൂണ്ടോതിനാനിതുവിധ_ 
““മീവനില്‍ ബ്‌ഭവദീയകാരുണ്യം നിരുപമം. 
നിന്തിരുവടിയിങ്ങോട്ടെഴുന്നള്ളവാന്‍ ഹേതു_ 
വെന്തതു കല്ലിച്ചാലും, നിവ്വഹിക്കുവന്‍ ശീ്രം.”” 

കാശികനരുളിനാ൯: “ “ഭൂപതേ, നിശാചര_ 
വംശജരതിമാത്രം സങ്കടം ചേക്കുന്നു മേ. 
ദീനരക്ഷണദീക്ഷാബദ്ധനാം ഭവാനോട 
'ഞാനൊരത്ഥനചെയ്‌വാനാഗതനായേനിപ്പോടം. 
വൈമുഖ്യമെന്യേ ദുഷരാക്ഷസനിഹനാത്ഥം 
സമിത്രീസമേതനാം രാമനെത്തന്നീടണം. 
ഞാനിനിസ്റ്റനാഥനായ്ക്കീരട്ടെ മഹീപതേ, 
മാനസം തെളിഞ്ഞെനിക്കേകുക പുത്രന്മാരെ. 
ഘനമാമജ്ഞാനവും മോഹവും വെടിഞ്ഞാലും 
മനുജാധീശവംശമാണിക്യകിരീടമേ ] 
സത്യമായ” സുയശസ്സം ധമ്മവും വദ്രിച്ചീടും 
നിതൃകല്യാണമങ്ങയ്ക്കുണ്ടാകും നിരുപമം.”” 


അപ്രിയമൊഴിയേചം കേഠംക്കയാല്‍ ദശരഥ_ 
നപ്രസന്നനാസ്തീര്‍൬ആ തച്ചിത്തം തുടിക്കയായ?. 
“ “ശിഷ്ടനാമൃഷിമനലേ, മാമകവാദ്രകൃത്തില്‍ 
ിട്ടിയ നിധികളാണെനന്‍െറയിക്കുമാരന്മാര്‍. 
രപ്പിരിയണമെന്നു കല്പിച്ചതിപ്പോ_ 
p ത്രം ചിന്തിച്ചായിരിക്കില്ല. 


ം സസന്തോഷം. 


ബാലകാണ്ഡം 1 81 


ആയവപോലും നേത്രമിമച്ചുതുറക്കുംമു- 
ന്നായതകാരുണ്യയാബ്ദേ, നല്ലവാന്‍ മടിയില്ല. 
മാമകപ്രാണനെക്കാരം മേലെയെന്‍ കുമാരന്മാർ, 
രാമചന്ദ്രനെപ്പിന്നെയെങ്ങനെ തരുമീ ഞാന്‍? 


ഘോരഘോരരായുള്ള യാതുധാനന്മാരെങ്ങെ,_ 
ന്നാരോമല്‍ക്കിടാങ്ങളെ, -ങ്ങന്തരം നീസ്റാരമോ?” 


പ്രേമാര്‍ദ്രമനോഹരഗീരുകളേവം കേഠംക്കെ_- 
ഭ്ധീമാനാം മുനിയുള്ളാല്‍ തോഷിക്കയത്രേചെയ്ത. 
ധമ്മസങ്കടം കണ്ട വസിഷ്ലമഹാമുനി 
രമ്യോപദേശംകൊണ്ടു രാജസന്ദേഹം നീക്കി. 


തല്‍ക്ഷണം സുതന്മാരെയാനയിച്ചവനീശൻന്‍ 
വക്ഷസ്സറോടണച്ചുകൊണ്ടരുളീ കരുണമായ?: 


* രാമലക്ഷ്യണന്മാരാമിവരെന്‍ പ്രാണങ്ങഠംതാന്‍ 
മാമുനേ, വത്സന്മാക്കു ജനകന്‍ മേലില്‍ബഭവാ൯,. ”” 


ഇത്തരം കഥിച്ചുകൊണ്ടാശിസ്ത്രമേകിത്തന്‍െറ 
പുത്രരെസ്സ്മപ്പിച്ചാ൯ യോഗീന്ദ്രകരങ്ങളില്‍. 


അമ്മ വാണരുളുന്ന മന്ദിരംതന്നില്‍ച്ചെന്നു 
സന്മതി രഘുനാഥന്‍ കൈക്കൊണ്ടിതനുജ്ഞയും. 


പുരുഷപഞ്ചാസ്യന്മാര്‍ സുസ്ഥിരഹൃദയന്മാര്‍ 
കാരുണ്യവാരാശികരം വിശ്വകാരണഭൂതര്‍ 
സോദരരിരുവരും താപസതാപം തീക്കാന്‍ 
സാദരമദ്ദേഹത്തോടൊത്തു യാത്രയുമായി. 
അരുണായതനേത്രം, ദീഘമാം കൈത്തണ്ടകരം, 
വിരിമാറിടം, മഞ്ജുമഞ്ഞപ്പട്ടടയാട, 
നീലാബം്‌ജതമാലശ്രീമങ്ങുന്ന കളേബരം, 
ചേലുററ കരങ്ങളില്‍ ചാപസായകങ്ങളം, 
ഇമ്മട്ടില്‍ പ്രശോഭിക്കും ശ്രീരാമകുമാരനും 
നിമ്മലഗനരവണ്ണംചേന്ന ലക്ഷൃണന്‍താനും 
സന്മതി വിശ്വാമിത്രതാപസതിലകന്നു 
തന്മനോരഥം പോലെ സിദ്ധിച്ച നിധികരംതാന്‍. 
“ബ്രാഹ്മണ്യദേവനത്രേ രാഘവനെന്നു നന്നായ്‌ 
ക്കാണ്മഞാ,നെനിക്കായിത്താതനെപ്പിരിഞ്ഞല്ലോ.” 
എന്നുറച്ചകതാരില്‍ ഗാഥിനന്ദനന്‍ മന്ദം... 
മന്ദമായ*ഗമിക്കവേ മാഗ്ലമദ്ധ്യത്തിലപ്പോം 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative. 
- PN \ 


182 തുളസീദാസരാമായണം 


കാട്ടിനാന്‍ നിശാചരി താടകതന്നെ,ശ്ൂബ്ും 
കേട്ടവളലറിക്കൊണ്ടോടിയെത്തിനാഠം ശീഘ്രം. 
ഉനമറെറാരു ബാണംകൊണ്ടു കൊന്നിതു രാമന്‍ 
ദീനത കാങ്ചയാലേ മുക്തിയമരുളിനാന്‍. 
ശ്രീരാമതത്ത്വമപ്പോളറിഞ്ഞ വിശ്വാമിത്രന്‍ 
ചാരുവിദ്യാഗാരങ്ങഠം സോദരരെന്നാകിലും, 
ക്ഷുല്‍പിപാസകളേതുമുണ്ടാകാതിരിക്കുവാ_ 
നത്ഭുതമന്ത്രങ്ങളും നല്ലിനാനവക്കായി. 
അക്ഷണം കുമാരന്മാക്കോജസ്സം ബലവായ്ക്കു_ 
മക്ഷയദിവ്യതേജോവ്ൃദ്ധിയുമുണ്ടായാവന്നു. 
ഗസ്ധ്രാസ്തവിദ്യാസാരം ബാലകക്കപദേശി_ 
ചൃുശ്രമംകൊണ്ടുപോയാനാശ്രമസ്ഥാനത്തിങ്കല്‍. 
ഭക്തവത്സലനെന്നു രാമനെക്കണ്ടറിഞ്ഞു 
ഭക്ഷണത്തിനു കായും കനിയും നല്ലീ പിന്നെ. 


പിറേറന്നാളദയത്തില്‍ ചൊല്ലിനാൻ ദേവന്‍: “ “ഗുരോ, 
ചെററുമേ ഭയംകൂടാതാരംഭിക്കുക യജ്ഞം.” 


താപസവ്വന്ദം വേഗാല്‍ത്തുടത്ങി മഖകമ്മം 
ശ്രീപതി ചാപബാണപാണിയായ? കാത്തുനിന്നാന്‍. 
മാരീചാസുരനിതു കേരംക്കയാല്‍ ക്രോധംപൂണ്ടു 
നേരിട്ടാനനുചരവഗ്ലുവുമായി ക്ഷണാല്‍ 
രാഘവന്‍ മുനയില്ലാതുള്ളൊരു ബാണം മുനി_ 
ദ്രോഹിയാം മാരീചനിലാഞ്ഞുവിട്ടതുമൂലം 
ഘോരമാം കാററില്‍ ശുഷ്കപത്രംപോല്‍ നിപതിച്ചു 
വാരാശിയെതിര്‍ക്കരെ നൂറുയോജന ഭൂരെ. 
ഉത്തരനിമിഷത്തിലഗ്നിസായകമേററു 
മത്തനാം സുബാഹുവും മരിച്ചു നിലംപററി. 
വീറാന്നു നേരിട്ടോരു രാക്ഷസപ്പുടയെല്ലാം 
വീരനാം സരമിത്രിതന്‍ കോപാഗ്നിക്കിരയായി. 
ഉമ്പരും മുനിമാരും ഭൂസുരഭയം തീത്ത 
ന്പുരാന്‍തനെക്കുപ്പി സ്കൃതിച്ചാരതുനേരം. 


NY ee 


നാളടജത്തിലാവസിച്ചിതു രാമന്‍ 
യ ദ്വിജന്മാക്ക സാഹായ്യമരുളവാന്‍. 


: ബാലകാണ്ഡം - 183 


.അരുളിച്ചെയ്യയാലേ സാനുജന്‍ രഘുനാഥ 
-നമലന്‍ മുനിയൊത്തു വിദ്ൃതം പുറപ്പെട്ട. 


സന്തുഷ്ഠഹൃദയരായ” സഞ്ചരിക്കവേ പക്ഷി-. 
ജന്തുവജ്ജിതമായൊരാശ്രമം കാണാറായി. 
“അങ്ങൊരു ശിലനില്ലം നില്ലിനാല്‍ കുതുകിയാം 
മംഗലാത്മാവിനോടു മാമുനിയറിയിച്ചാ൯: 


““താപസഗമന്‍െറ പത്നിയാമഹല്യയാരം 
.ഗാപത്താലൊരു ശിലാരൂപമായ്‌ വത്തിക്കുന്നു. 


താവകപാദധൂളി കാംക്ഷിച്ചു നിന്നീടുമി 
പ്രാവത്തില്‍ കനിയുക പാവനാത്മാവേ, ഭവാന്‍." 


ശോകനാശനങ്ങളാം പാദപങ്കജങ്ങളുാ_ 
പ്പാഴ*കല്ലില്‍ പതിപ്പിച്ചു ഭക്തവത്സലനപ്പോം. 
ശാപമോചനം നേടി പ്രത്യക്ഷയായീ തന്വി 
രൂപമാന്നൊരു തപശ്ചര്യയെന്നതുപോലെ. 
നിഗമപ്പൊരുളായ ഭക്തനാഥനെക്കണ്ടു 
മുകുളീകൃതങ്ങളായ്‌ത്തീന്നിതു തല്‍പാണികരം. 
പ്രേമത്താലവളടെ മാനസം വിവശമായ്‌ 
.കോഠംമയിര്‍ക്കൊണ്ടുപോയി സവ്വാംഗമരക്ഷണാല്‍. 
ശ്രാഘ്യനാം ഭഗവാന്‍െറ കണ്ജുമ്പില്‍ക്കു ശാംഗിക്കു 
വാക്കൊന്നും ലഭിച്ചീല വല്ലതും ചൊല്ലീടവാന്‍. 
വാഗ്ത്കുമശ്രുക്കഠം ധാരധാരയായൊലിപ്പി 
.ഭാഗ്യവാരിധിയവടം വീഴ*കയായ” തൃപ്പാദത്തില്‍. 
ഭക്തിയാലുണ്ടായ*വന്ന ഭാസുരപ്രസാദത്താല്‍ 
ചിത്തമങ്ങുറപ്പിച്ചു കീത്തിക്കയായീ പിന്നെ: 


: നമസ്തേ ജ്ഞാനഗമ്യ, നമസ്തേ രാവണാരേ, 
നമസ്തേ പാദാശ്രിതസരഖ്യദാതാവേ, വിഭോ! 


നമസ്തേ പത്മനേത്ര, നമസ്തേ കൃപാരാശേ, 
നമസ മായാബന്ധനാശന, ജഗദീശ! 


ദീനയാമൊരു നാരിയെത്രയുമപവിത്ര 
ഞാ;_നങ്ങോ, ജഗത്തിനെസ്സുംശുദ്ധമാക്കും നാഥന്‍. 


കാല്‍ത്തളിരാശ്രയിക്കും ദാസിയെ,ക്കനിപാന്നു 


കാത്തുകൊള്ളണേ നാഥ, കാത്തുകൊള്ളണേ താത! 
.വന്ദ്യനാം മുനിവരന്‍ നല്ലിയ ശാപം, മഹാ. 
.പൂണൃത്താല്‍ മാത്രം കിട്ടും ദിവ്യാനുഗ്രഹമായി. 


ന്‌; 


184 തുളസീദാസരാമായണം 


മാമക മിഴി രണ്ടും ധന്യമായ*ത്തീര്‍ന്നൂ ജഗ 
ദാമയം തുരത്തുന്ന ദിവ്യമാം രൂപം കാണ്െ. 
എന്മനം നുകരുന്ന ദിവ്യമാം പരാനന്ദ_ 
മമ്മട്ടിലറിവതു പാവ്വതീകാന്തന്‍ മാത്രം. 
അല്പബുദ്ധിയാം ഞാനിന്നങ്ങയോടഖിലേശ, 
ജല്പനംചെയുന്നീല; വാഞ്ിതമൊന്നേ ചൊല്ലാം. 
മന്മനോമധുകരം താവകപദപത്മ_ 
നിമ്മലമകരന്ദമെന്നെന്നും നുകരണം. 
പങ്കമറേറതു പാദത്തിങ്കല്‍നിന്നുത്ഭവിച്ചു 
ശങ്കരന്‍ ചൂടിടുന്ന പുണ്യാം ഗംഗാദേവി; 
എപ്പൊഴുമേതുപാദം പൂജിപ്പു വിരിഞ്ചനാ_ 
ആപ്പാദം തിരുവടിയെസ്തെയ്യിലണച്ചല്ലോ. ”” 


ഗരതമപത്നിയേവമത്ഥിച്ചു വീണ്ടും വീണ്ടും 
ഗാരകീത്തിതന്‍ കാല്ലല്‍ പതിച്ചു തൊഴുകൈയായ്‌ 

y തന്നഭിലാഷംപോലെ വരവും വാങ്ങിബ്‌ഭര്‍ത്തു_ 
സന്നിധാനത്തിലേക്കു സാനന്ദം മടങ്ങിനാരം. 
ഭഗവാനിത്രമാത്രം ദീനബന്ധുവാണോത്താ_ 
ലകതാരലിഞ്ഞിടും കാരണം കൂടാതെയും. 
കളക കാപട്യവും ചതിയമെടോ ദുഷ്ട! 
തുളസീദാസന്‍ ചൊല്‍വു, നാഥനെസ്സേവിക്ക നീ. 


സീതാസ്വയംവരം 

ഭൂവരകുമാരരും വിശ്വാമിത്രനും ജഗല്‍. റ 
പാവനിയായ ഗംഗതന്നുടെ തീരം പൂക്കാര്‍ 
യോഗീന്ദ്രനനന്തരമംബരസ്രവന്തിത_ ) 
ന്നാഗമകഥയെല്ലാം കേടംപ്പിച്ചു കുമാരരെ. പി 
രഘുനായകന്‍ പിന്നെത്താപസന്മാരോടൊത്തു റി 
സുഖമായ്‌ സ്ലാനദാനകമ്മങ്ങളെല്ലാം ചെയ്ത റ 
ഉരംത്തോഷം വഹിച്ചുകൊണ്ടശ്രമം ഗതിയാന്നു 
ത്വരം സമ്പ്രാപിച്ചാന്‍ മിഥിലാപുരപ്രാന്തം. 


ബാലകാണ്ഡം 185 


മലരി൯ മധുപൂരം നുകന്നു ചുററിപ്പാറി 
മധുരം മുരളന്ന മത്താളികദംബവും 
പരമാറുറ്റാദഭാരാല്‍ കളകൂജനം ചെയ്യം 
പലവണ്ണങ്ങളാന്ന പറവക്കൂട്ടങ്ങളും 
അരുണം സിതം നീലമാദിയാം നിറംപുണ്ടു 
വിരിയം മനോഹരപുഷ്ഠരപുഷ്ഠങ്ങളും 
വിലസദ്വിഹംഗങ്ങളങ്ങിങ്ങു ചാഞ്ചാടുന്ന 
ദലപല്ലവസുമപൂണ്ണമാം തോട്ടങ്ങളം 
ഇളയില്‍പ്പരന്നെങ്ങും സരരഭം വീശി, യാക്കും 
പുളകമരുളന്ന പുത്തനാം മണിക്കാററും 
ഘനസന്തോഷമേകുമേതൊരു മനുജന്നും; 
ജനകമഹിീന്ദ്രന്‍െറ പത്തനം ലോകോത്തരം! 


ന ന 


നഗരാന്തരത്തിങ്കലീക്ഷിക്കുന്നിടമെല്പഠ_ 
മകതാര്‍ കവരുന്ന കാഴ്ചകളല്പാതില്ല. 
ആരാലുമവിച്ചേദ്യമുല്യങ്ങളായിക്കാണു_ 
മോരോരോ പദാത്ഥത്ങഠം തിങ്ങുന്ന വിപണികം.. 
യത്നിച്ചു വിധി താനേ ഭംഗിചേത്തതുപോലെ 
രത്നനിമ്മിതങ്ങളായ?* ശോദഭിക്കുമെടുപ്പുകരം, 
അളകാപരരാജഗവവും നിലയ്ക്കുമാ_ 
റളവേ പുകരംച്ചാത്തു പുണുന്ന വണിക്കുകഠം, 
ഉരപൊങ്ങിയ ഗന്ധദ്രാവകം തളിക്കയാല്‍ 
സുരഭീകൃതങ്ങളാം മോഹനത്തെരുവുകഠം, 
അംഗജന്‍ ചിത്രാഭമായ“ത്തീത്തതുപോലെ മിന്നും. 
മംഗലപൂണ്ണങ്ങളാം മന്ദിരപ്രകാണ്ഡങ്ങാം 
ലാവണ്യം, പവിത്രത, ധമ്മജ്ഞാനാദിയെല്ലാ_ 
മാവോളമിണങ്ങിയ പരരന്മാര്‍, പുരന്ധികരം, 
ആകവേ വണ്ണിക്കുക ദസ്സാധം; മിഥിലയാല്‍ . 
ഭോഗൈകശരണരാം ദേവരും സാസൂയരാം. 
തല്‍പുരദഗ്ലം കണ്ടാല്‍ ശക്തരാമവരെല്ലാ- 
io മപ്പൊഴേ ചകിതരായ്‌ത്തീരുമെന്നതു നൂനം. “a 
ഈരേഴുലോകങ്ങളിലുള്ള കാന്തികളൊന്നായ*_ 
ച്ചേരുകിലെമ്മട്ടെന്നപ്പട്ടണം തെളിയിക്കും. - 


കാഞ്ചനമണി വ്രസ്മണ്ഡിതശില്പമായി_ Fee 
ക്കാമ്ൃയമായ” വിളങ്ങുന്ന നിമ്മലഹമ്മ്ൃത്തിന്‍െറ-_ 
പുമകളായ സീതയാരമിച്ചരുളന്ന 
കോമളസധത്തിന്‍െറ -വൈചിത്രൃമനുപമം. 


186 തുളസീദാസരാമായണം 


ദ്വാരഭാഗങ്ങളെല്പാം നിതരാം രചിരങ്ങാം 
ഹിരനിമ്മിതങ്ങളായ* ശോഭിപ്പു കവാടങ്ങരം 
നടരും മാഗധന്മാര്‍ ഗായകപ്രവീണരും 
നഗരദ്വാരംതോറും സംഘമായ നിലക്കൊരംവൂ. 
വാജികളമരുന്ന ശാലകരം വിശാലങ്ങാം, 
വാരണാലയങ്ങളും മികവുററവയത്രേ. 
മന്ത്രികഠം സേനാനികരം യോധന്മാരിവരുടെ 
മന്ദിരങ്ങളോ രാജനിലയസമാനങ്ങാം. 
നഗരപ്രാന്തത്തിങ്കലാററുവക്കത്തായ'പ്പല 
നരനായകര്‍ വാഴ്‌വു വിശ്രമസ്ഥാനങ്ങളില്‍. 


പൂന്തെന്നലുലാത്തുന്ന നിമ്മലപ്രഭമൊരു 
മാന്തോട്ടം നിരീക്ഷിച്ചു ചൊല്ലിനാൻ കശികജന്‍: 
““സന്മതേ, രഘുരാമ, രമ്ൃമി ന്തോപ്പിങ്കല്‍ 
മന്മനം രമിക്കുന്നു, വസിക്കാമിവിടത്തില്‍. ”” 


“അവിടുന്നരുളിയതെത്രയും നന്നെ'ന്നോതി 
നിവസിക്കയായങ്ങു രാമനും സഹജനും. 


കുതുകപ്രദമാമീ വൃത്താന്തമറിയവേ 
മിഥിലാപതിയേററം സന്തുഷ്ടഹൃദയനായ* 
പരിവാരങ്ങളൊത്തു തല്‍ക്ഷണം പുറപ്പെടു 
പരമോദാരനായ മുനിയെ പ്രണമിച്ചു. 
ഗാധിജനുള്ളംതെളിഞ്ഞാശിസ്സ നല്ലിപ്പിന്നെ 
ശ്രീധരാദേവരേയും വന്ദിച്ചാന്‍ വിനീതനായ. 
ഭാഗ്യലാഭത്താല്‍ പാരം തൃഷ്ടനാം നൃപനോടു 
“യോഗ്യനാമൃഷി പിന്നെക്കുശലപ്രഗ്ഗംചെയ്തു. 


മാന്തൈകരംക്കിടയിലുടടന്മേഷഭരിതരായ_ 
പ്ൂന്തൊടി ചുററിക്കാണ്മാന്‍ പോയവര്‍, കുമാരന്മാർ, 
രമ്യമാം കാഴ്ചയെല്ലാം സരസം സമീക്ഷി 
സമ്മോദവിവശരായ* മടങ്ങിവന്നാരപ്പോരം. 


a 


രാമറ്റ ഠളെല്ലാരുമെഴുന്നേററി_ 
താ മ൪ 6 ത്തീ 


a 00 
ചേണെഴു രെക്കാണ്ങവേ ( 
മാനന്ദബാഷ ; 


ബാലകാണ്ഡം 


പുണ്യവാന്‍ വിദേഹനോ, പിന്നെയും വിദേഹ*നായ” 


ധന്യനാം മുനീന്ദ്രനെത്തൊഴുതു സഗദ്‌ഗദം 
ചൊല്ലിനാന്‍: “ “ഗുരോ, ഭവാനരുളിച്ചെയ്തിടണ_. 
മുല്പസദ്രൃപന്മാരാം ബാലരാരിവരെന്നായ്‌. 
പാവനമുനികുലതിലകന്മാരോ, സാക്ഷാല്‍ 
ഭൂവരാന്പയമുക്താഫലതല്പജങ്ങളോ? 

അഥവാ “ഗേതിനേതി 'യെന്നേവം ശ്രുതികളാല്‍ 
സ്മൃതമാം പരബ്രഹ്മം രണ്ടായിപ്പിരിഞ്ഞതോ? 
ഇന്ദ്രിയസാഖ്യം വിട്ട മന്മനസ്സിവര്‍മൂലം 
ചന്ദ്രബിംബത്തെക്കണ്ടു മോദിക്കും ചകോരമായ൦. 


.അതിനാല്‍ പരമാത്ഥമല്ചവും മറയ്താതെ 


മതിമന്‍, കഥിച്ചാലുമത്ഥിപ്പു കുതുകി ഞാന്‍. 
മേല്ലുമേല്‍ പ്രേമഭാവമേറുന്നു, പരബ്രഹ്മ... 


.സനഖ്യവും നിസ്റാരമായത്തള്ളന്നു മമമനം.”” 
എവ 


നിമ്മലസ്തിതംരൂകിച്ചൊല്ലിനാന്‍ വിശ്വാമിത്രന്‍: 
““ധമ്മാത്മാ ഭവാന്‍ ചൊന്നതെത്രയും ശരിതന്നെ. 
താവകവാക്യമുണ്ടോ മിഥ്യയായ*ബ'്‌ഭവിക്കുന്നു? 
ജീവനുള്ളവയ്തെല്ലാം ജീവനാണിവരോത്താല്‍. '” 


മാമുനിയരുളിയ വാക്കിനാല്‍ മന്ദസ്മിതം 
രാമചന്ദ്രാനനത്തിലങ്കരിക്കുകയായി. 


*“രഘുവിന്‍ വംശത്തിന്നു ഹീരമായ്‌ വിളങ്ങുന്ന 
രണകോവിദനായ പംക്തിസ്യന്ദന൯ന്‍തന്‍െറ 


ജീവനാഡികളായ നന്ദനന്മാരാണിവര്‍, 


ഭൂവരന്‍ മമ യാഗം കാക്കുവാന്‍ നിയോഗിച്ചു. 


രാമലക്ഷ്യണനാമധാരികളിവരല്പോ 
കോമളരൂപശീലബലങ്ങളെല്ലാം ചേന്നോര്‍. 
കക്ശെദൈത്യന്മാരെക്കൊന്നൊടുക്കിനാരിവ- 
രക്കഥയറിയുന്നു സവ്വലോകവുമിപ്പോോം. '” 


: ഭഗവന്‍, ഭവദീയപാദദശനപണ്യ_ 
ഭവികപ്രഭാവം ഞാനെങ്ങനെ വാഷ്ത്രീക്കൊള്ളം? 
മാനവമദനന്മാരാമിവരിരുവരു_ 
മാനന്ദത്തിനും പാരമാനന്ദമരുളവോര്‍. 
ഇദ്ധരാരത്തത്ങഠംക്കു തങ്ങളില്‍ക്കാണാകുന്ന 
ശുദ്ധമാം ഭ്രാതൃസ്നേഹവൈഭവം രമണീയം. 


ദേഹത്തെ വിസ്മൂരിച്ചവന്‍ എന്നു സാരം. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


187 


188 $ തുളസീദാസരാമായണം 


ജന്മസംസിദ്ധമായൊരി സ്നേഹം ജയിപതേ 
ബ്രഹ്മവും നിരവദ്യജീവനും തമ്മില്‍പ്പോലെ. ”” 


റ രാമനെക്കണ്ടുകണ്ടു ജനകമഹീപതി 

രോമഹഷ്ണത്തോടേ നിന്നു തെല്ലിട പിന്നെ. 

വികസന്മതിയായി ്രാഘിച്ചു മുനീന്ദ്രനെ 
നഗരസ്ഥാനത്തേക്കു നയിച്ചു നതശീഷന്‍. | 
സാവ്വകാലികസുഖദായിയാം വസതിയില്‍ | 
സാധമുഖ്യനെപ്പിന്നെപ്പുപ്പിച്ചു നൃപാലകന്‍, | 
പൂജനസേവനങ്ങളത്രയമനുഷ്ണിച്ചു | 
പുണ്ണമാമനുജ്ഞയും കൈക്കൊണ്ടു മടങ്ങിനാന്‍. | 


രാജവംശാലങ്കാരഭൂതരാം കുമാരന്മാർ 
ഭോജനംകഴിഞ്ഞൊട്ടു വിശ്രമിക്കയായ്‌ പിന്നെ. 
വാസരം സമാപിക്കാ;.-നാരമ്യസന്ധ്യാദേവി_ 
യാസന്നയാവാ൯;—വീണ്ടും ശേഷിച്ചിതൊരുയാമം. 
ചേണെഴും ജനകക്ഷ്വാപാലപത്തനം ചുററി_ 
ക്കാണുവാന്‍ സമിത്രിക്കു കാതുകം വാച്ചീടിലും, 
അഗ്രജഭീതികൊണ്ടും മാമുനീന്ദ്രനില്‍ത്തങ്ക_ 
മക്ഷയാദരംകൊണ്ടും മിണ്ടിയില്ലെന്നേ വേണ്ടു. 
ഭ്രതാവിന്‍ മനോഗതമുരംത്താരാല്‍ ഗ്രഹിക്കയാല്‍ 
ജാതമാം മന്ദസ്മിതംപൂണ്ടുടന്‍ ഭക്തപ്രിയന്‍, 
ന്രമമയലിയായ* ഗാധിനന്ദനപാദംകൂപ്പി_ 
യിമ്മട്ടിലറിയിച്ചാനല്പസങ്കോചത്തോടേ: 


[ ' അക്ഷയവിഭവമാമിപ്പുരം കാണ്മാന്‍ ഗുരോ, 
ലി ലക്ഷ്യണന്നകക്കാമ്പിലാഗ്രഹം പെരുകുന്നു. 
എങ്കിലും തിരുവടിയെന്തു കല്ലിക്കുമെന്ന 
ശങ്കയാല്‍ത്തെളിച്ചൊന്നും പറയുന്നില്ലതാനും. 
ഭഗവാനാജ്ഞാപിച്ചാല്‍ ഭദ്രനെ ക്ഷണേന ഞാന്‍ 
ച നഗരം കാട്ടിക്കൊണ്ടു വന്നെത്താം ദയാനിധേ!” 


നായ്‌ച്ചൊന്നാന്‍ മുനി: “വത്സ, നീയൊരുനാളം 
ദയായെപ്പരിപാലിക്കാതിരിക്കുമോ? 


തത്തെ 


ബാലകാണ്ഡം 189 


ശ്രീകരം ഗുരുപാദം വന്ദിച്ചു തിരിച്ചിതു 
ലോകലോചനാനന്ദകന്ദങ്ങളനന്തരം . 


വീരരാമവരുടെ രൂപസരഭാഗ്യം കണ്ടു 
പരരബാലകരപ്പോളാകൃഷ്ടരായിത്തീന്നു. 


സ്റ്മായ” ശോഭിച്ചിതാ മഞ്ഞപ്പട്ടുടുമുണ്ടും 
കടിയില്‍ത്തുണീരവും കൈകളിലമ്പും വില്ലും. 


സുന്ദരഗാത്രന്മാര്‍തന്‍ ഫാലമണ്ഡനമായ 
ചന്ദനപ്പൊട്ട കണ്ടാലെത്രയും രമണീയം. 


ഹരിതന്‍ തോളോടൊത്ത തോഠംകളം, ദീഘങ്ങളായ്‌ 
പരിചിൽ ശ്ശോഭിക്കുന്ന പീവരബാഹുക്കളം, 
ഗജമരക്തികമാല്യയക്തമാമണിമാറും 
രുചിരാംബുജദലസന്നിഭനേത്രങ്ങളും, 
അഴകില്‍ താപത്രയനാശനമായീടുന്ന 
മുഴുതിങ്കളോടൊത്ത മുശ്ധമാം വദനവും, 
കാഞ്ചനപ്പുക്കരം ചൂടി ശോഭിക്കും കണ്ണങ്ങളും 
കാണ്ടവക്കുള്ളംതുള്ളം ചില്ലിയും കടാക്ഷവും, 
സുഷമാചിഹ്നമായ ചിത്രകശ്രീരേഖയും 
സുമനോരമ്യമായ മയലിയിലുഷ്ണീഷവും, 
മാരിവാരിദമൊത്ത കുഞ്ചിതചികുരവു_ 
മോരോന്നായ്‌ ചൊല്‍വതെന്തി,ന്നൊക്കെയും മനോഹരം! 


ഉത്തമരാജന്യശ്രീഗോത്രജരിരുപേരും 
പത്തനം കാണ്മാന്‍ വന്ന വാത്ത കേട്ടതുനേരം 


നിശ്ശുങ്കം പുരസ്ഥിതരോടിവന്നണകയായ” 
നിസ്സ്റ്രന്മാര നിധികുംഭം കവരാനെത്തുംപോലെ. 


മംഗളരൂപന്മാരെക്കണ്ടവക്കെല്ലാം തോന്നി 
തങ്ങാംതന്‍ മിഴികടംക്കു സാഫല്യം ലഭിച്ചതായ?. 


ഗേഹത്തിന്‍ഗവാക്ഷങ്ങരംമാഗ്മായ* ശ്രീരാമന്‍െറ 
മോഹനാകൃതി നോക്കിസ്സന്ദരീലലാമങ്ങം, 


രാഗതാരള്യമാന്നു തങ്ങളില്‍ ച്ചൊല്ലീടിനാര്‍ 
ഭാഗധേയോപലബ്ദദശനോല്‍പുളകമാര്‍: 


““മല്‍പ്രിയസഖി, നോക്കൂ, കോടി മന്മഥന്മാരും 
നീഷ്ത്രഭരായിത്തീരുമിവരെക്കാണുന്നേരം. 


ദേവമാനുഷനാഗരാക്ഷസന്മാരിലാക്കു_ 


മീവണ്ണമുദാരമാം സരഭഗം കേട്ടിട്ടില്ല. 


AS 


190 


തളസീദാസരാമായണം 


ഗോവിന്ദന്‍ ചതുരബ്‌ഭജ,നാത്മഭൂ, ചതുരാസ്യന്‍; 
ആ വമ്പന്‍ പിനാകിയോ, ഭീഷണപഞ്ചവക്രതന്‍; 
മററുള്ള ദേവന്മാരും രമൃരാമിവക്കൊപം 
കുററമററുല്ലസിപ്പോരല്ലതു തീച്ചതന്നെ. 
പ്രായത്തിലിളയവര്‍, സനന്ദര്യനിലയങ്ങഠം, 
ശ്രീമെത്തും നീലഗരരവണ്ണങ്ങളിയന്നവര്‍; 
പാരിനു സുഖമേകമിവര്‍തന്നംഗംതോറും 
മാരകോടികളടെ മാണ്ഠതാ കാണാകുന്നു. 

തോഴി, നീ പറയണമീദ്ൃശരൂപം കണ്ടാ_ 
ലൂഴിയിലുടലാന്നു മേവുമാര്‍ മയങ്ങി ല്ല?” 


““ഞാനറിഞ്ഞതു ചൊല്ലാം; ''—മൂടുവായപ്പോഴൊരു 
മാനിനിയനുരാഗപൂവ്വകമുരിയാടി: 


ലി “ഇമ്മനോഹരബാലമാനസഹംസം രണ്ടും 
ധമ്മാത്മാ ദശരഥരാജാവിന്‍ തനയന്മാര്‍. 
മാമുനി ഗാധിജന്‍െറ യാഗത്തെസ്സുംരക്ഷിപ്പഠ_ 
നാമിഷാശനന്മാരെക്കൊന്നൊടുക്കിനാരിവര്‍. 
മാരിവാരിദഗാത്രന്‍ സുന്ദരാംബുജനേത്രന്‍ 
മാരീചാദികളടെ ദപ്പത്തെയൊതുക്കിയോന്‍ 
കൈത്താരില്‍ കുലവില്ലമമ്പുമായ* ഗമിക്കുന്നു 
ശക്തനാം രാമഭദ്രന്‍, കാസല്യാസതനവന്‍. 
ചാപബാണങ്ങളേന്തിക്കോമളവേഷംപുണ്ടു 
ചാരുഗരരാംഗനായി ജ്യഷ്ണന്‍െറ പിമ്പേ പോകും 


ബാലകനത്രേ തോഴീ, ലക്ഷ്മണന്‍, തന്മാതാവു 
ശീലശാലിനിയായ സുമിത്രാദേവിതന്നെ. 


ട്രാതാക്കളിരുവരുമന്തണകാര്യം നേടി_ 
പ്രീതരായഃ, മദ്ധേ്യേമാഗ്ം, ഗാതമശാപംമൂലം 
കല്പായിക്കിടന്നൊരു തല്‍പത്തിക്കഴല്‍നീക്കി_ 
യല്ലസച്ചാപയജ്ഞം കാണുവാന്‍ വന്നുചേന്നു. ”” 


ഇക്കഥ കേട്ടനേരം തന്മയീഭാവമാന്നി_ 


ടുരംക്കളം കുളിത്തിതു നാരിമാക്കെല്ലാവക്കും. 


ബാലകാണ്ഡം 191 


മുനിയൊത്താദരിച്ചു സല്‍ക്കരിക്കയുംചെയ്ത 
തനതാം സത്ൃവ്രതമെന്നാലും വെടിഞ്ഞീലാ. 
മന്നവന്‍ വിധിശക്തിക്കാഹന്ത! വശഗനായ്‌_ 
ത്തന്നവിവേകംതന്നെ ഭദ്രമായ” സൂക്ഷിക്കുന്നു. 


പ്രണയാര്‍ദ്രതദയോടേ ചൊല്ലയായ” മറെറാരുത്തി: 
* “ഗൃുണവാനത്രേ വിധിയെന്നു ഞാന്‍ കേട്ടിരിപ്പു. 
തക്കതാം ഫലമാക്കുമദ്ദേഹം നല്ലമെങ്കി_ 
ലിക്കുമാരനെക്കിട്ടും ജാനകിക്കറിയവില്‍ന്‍. 
ഭാഗൃത്താലിതുവിധം സംയോഗം ഭവിക്കുകില്‍ 
ഉാഘ്യമായ്‌ കൃതാത്ഥത കൈക്കൊള്ളം സകലരും. 
ഒരു കാരണംകൊണ്ടാണെന്നുള്ളിലത്യാകാംക്ഷ, 
സരസീരുഹനേത്രേ, സഖി, നീ കേട്ടീടുക. 
ഇപ്പരിണയകമ്മം സാധിച്ചാലിനിമേലി_ 
ലെപ്പൊഴെങ്കിലും രാമനിവിടെ വരുമല്ലോ. 
അല്ലായ്്ിൽ സഖി, നമ്മരംക്കിനിയും കുമാരന്‍൯ന്‍െറ 
കല്യമാം തനുഭംഗി കാണുവാന്‍ വഴിയില്ല. 
നമ്മഠംതന്‍ പുരാകൃതസുകൃതമൊന്നാല്‍ മാത്ര_ 
മിമ്മട്ടിലൊരു ചാരുസംഗമം സിദ്ധിച്ചതും." 


സരസം മൊഴിഞ്ഞിതു പിന്നെയുമൊരു നാരി: 
“*സഖി, നീ പറഞ്ഞതു വാസ്തവം തനിസ്സത്യം- 
അതി ശോഭനമാമീയുദ്വാഹം സകലക്കും 
ഹിതമായ” ഭവിച്ചിടുമില്പ സംശയമേതും.”* 


ശങ്കപുണ്ടോതീടിനാളപര: ““സഖികളേ, 
ശങ്കരഭഗവാന്‍െറ കാര്‍മ്മുകം കടുതരം. 
ശ്യാമളനിവനോത്താലെത്രയും കിശോരകന്‍ 
പൂമുദൃഗാത്രന്‍, തമ്മിലെങ്ങനെ ചേച്ചയുണ്ടാം? 
ഒക്കെയും വിപരീതം; ”' തന്മൊഴി വിരമിക്കെ_ 
ച്ചിക്കെന്നു കഥിക്കയായ്‌ തേന്മൊഴിയൊരു തമ്പി: 


: കാര്യമങ്ങനെയല്പ, പലരും ചൊല്പിക്കേം 
കാഴ്ചയില്‍ക്കരടിവന്‍ ശക്തിയില്‍ ശിരിതന്നെ. 


ഏതൊരാളുടെ പാദരേണവില്‍ന്‍ സംഗംമൂലം 
വീതശാപയായ്‌ത്തീിന്നു പാപിനി മുനിപത്തി,. 


ആ വന്‍പന്‍ ശിവചാപം ഭഞ്ജിക്കാതടങ്ങുമോ, 
കേവലമീ വിശ്വാസം മാറരിയാല്‍ മാറുന്നീല. 


സീതയെ സൃഷ്ടിച്ചപ്പോഠംത്തന്നെയച്ചതുര്‍മ്മുഖന്‍ 
ചേതസ്സ്റില്‍ കണ്ടിരിക്കാം കാന്തനായിവനേയും.”” 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


192 


തുളസീദാസരാമായണം 


അത്തരുണികളെല്ലാമിതു കേട്ടാനന്ദി 
" സത്യമായബഭവിക്കട്ടെ സഖി, നിന്‍മൊഴി 'യെന്നാര്‍. 


പ്രേമപൂവ്വകം പിന്നെ മല്ലനേത്രമാരെല്ലാം 
രാമലക്ഷ്മണന്മാരില്‍ പുഷ്ഠവഷ്വും ചെയ്ത. 
എങ്ങങ്ങക്കുമാരന്മാര്‍ സോത്സാഹം സഞ്ചരിച്ചി_. 
തങ്ങങ്ങു സമ്മോദത്തിന്‍ പാരമ്യം കളിയാടി. 


കോമളരെത്തിച്ചേന്നു പുരിത൯ പുവ്വദിക്കില്‍, 
കോദണ്ഡയാഗത്തിന്നു കല്പിച്ച രംഗംതന്നില്‍. 
അതിവിസ്‌തൃതമായുമാരമ്യതായും തീത്ത 
പുതുതാം മണിത്തറതന്നുടെ മദ്ധ്യത്തായി 
കൃമായാസൂത്രണംചെയ്തഹോ! വിരചിച്ച 
നിമ്മലതരമായ വേദിക ശോഭിക്കുന്നു. 
നാലുഭാഗത്തും രാജമാലികരംക്കിരിക്കുവാ൯ 
ചേലെഴും പൊ൯മഞ്ചങ്ങഠം പംക്തിയായക്കാണാം തത്ര. 
അവതന്‍ പിന്‍വശത്തു ചുററിലും വിളങ്ങുന്നു 
സുവിശാലമാം മഞ്ചമണ്ഡപം ചേതോരമ്യം. 
അപ്പമൊന്നുയരത്തില്‍ തീത്ത മണ്ഡപമതു 
തല്‍പുരസ്ഥിതരായ മാന്യന്മാക്കിരിപ്പിടം. 
തെപ്പകലത്തില്‍ ശില്ലലാവണ്യസമൂദ്ധമാ_ 
യുല്പസിപ്പുരു നല്ല ചിത്രമണ്ഡപം കാണ്മു. 
മഹിളാജനങ്ങാംക്കു വംശമര്യാദപോലെ 
സുഖമായ? ചെന്നിരിപ്പാനുള്ളിടമതുതന്നെ. 


മഃമോഹനമോരോന്നോതിക്കൊണ്ടിവയെല്ലാം 
മീഥിലാബാല ന്മാര്‍ കാണിച്ചു കുമാരരെ 
രാമലക്ഷ്യണഗാത്രസ്പശനസരഖ്യംമൂലം 
കോഴംമയിര്‍ക്കൊണ്ടുകൊണ്ടു കൊണ്ടാടിക്കി ശോരന്മാര്‍. 
കന്ദപ്പുസമാനരാം രാജബാലകന്മാരെ_ 

ക്കണ്ണിമജ്്കാതെ വീണ്ടും കണ്ടുകണ്ടാനന്ദിച്ചു. 


3 


ശ്രീരാമന്‍ പ്രേമാധിനനെന്നറിഞ്ഞതുനേര_ 


ഓരോന്നായ്‌ കാട്ടീടിനാര്‍ തങ്ങഠംതന്‍ വസതികടം. 
ധുനാശന്ന്‍ പിന്നെക്കാഴ്ചതന്‍ വൈശിഷ്ട്യത്തെ 
ര യിക്കേരംപ്പിച്ചാന്‍ സഹജനെ. 


തന്‍ കെല്ലിനാല്‍ മാത്രയ്കുള്ളി_ 
]ലോം മഹാമായ 


ബാലകാണ്ഡം 193 


ഇങ്ങനെ കനതുകങ്ങരം പലതും കണ്ടശേഷ_ 
മങ്ങവര്‍ നടകൊണ്ടാരാചാര്യപാശ്വം നോക്കി. 
താമസിച്ചുപോയ” തങ്ങളെന്നവരോത്തനേരം 
മാമുനീന്ദ്രനിലുള്ള ഭക്തിയാല്‍ ഭയപ്പെട്ടു. 
മഹിതപ്രഭാവനാമേവന്റെശ്ശുങ്കിക്കയാല്‍ 
ബഹുധാ ഭയം പോലുമത്യന്തം ഭയംകെഠഠംവു; 
അത്തിരുവടി നിജഭക്തിഭാവനയൊന്നാ_ 
ലൃത്തമഗുരുപാദമഹിമ തെളിയിപ്പു. 


ചേലിലോരോന്നു ചൊല്ലി ഭ്രാതാക്കളനുപര_ 
ബാലരെദ്ധന്യവാദപൂവ്വകം യാത്രയാക്കി 
ഗൃരുസന്നിധിപൂകിസ്റ്റാഷ്ടാംഗം നമസ്ത്റരി_ 
ച്ചരുളപ്പാടുവാങ്ങിയാസനസ്ഥിതരായി. 
ചരമാദ്രിയി ലേക്കു ചാഞ്ഞിതു പകലോനും 
തരസാ വന്ദിക്കയായ്‌ സവ്വരും ദിനാന്തത്തെ. 
പ്രീതിയില്‍പ്പുരാണേതിഹാസസച്ചരിതത്താല്‍ 
പാതിരാവാകുവോളമുല്ലസിച്ചിരുന്നുതേ. 
പിന്നെയമ്മുനിമുഖ്യന്‍ നിദ്രഷ്കായ* ശയിക്കവേ 
ധനൃരാം സഹജന്മാര്‍ തല്‍പാദം തലോടിനാര്‍. 
ആരുടെ പദപത്മം കാണുവാന്‍ വൈരാഗികടം 
ഘോരമാം തപശ്ചര്യ സക്ലേശമനുഷ്ണിപ്പു; 
സ്ച്ചിദാത്മകനാകുമദ്ദേഹം, ഗുരുപാദം 
നിശ്ചലപ്രേമപുവ്വം നിന്നതാ തലോടുന്നു. 
പ്രാജ്ഞനാം മുനീന്ദ്ര൯ന്‍െറ പരനഃപുന്യമായുള്ളോ_ 
രാജ്ഞയാല്‍ വിടവാങ്ങിശ്ശയിച്ചു ഭഗവാനും. 


ലക്ഷ്യണനുറങ്ങാതെ ചെന്നുനിന്നാത്തപ്രേമം 
പക്ഷ്യളാക്ഷന്‍െറ പാദയുശ്മത്തെത്തലോടവേ 
“കുഞ്ഞേ, പോയറങ്ങുക നീ'യെന്നു ദയാനിധി 
മഞ്ജുവാത്സല്യംപൂണ്ടു മന്ദമായ്‌ മൊഴികയാല്‍ 
(അത്ൃഭിരാമമാകും തൃക്കഴലിണ, തന്‍െറ_ 
യൃരംത്തട്ടില്‍ദ്ധരിച്ചുകൊണ്ടുറങ്ങി സരമിത്രിയും. 


കോമളകാല്യശ്രീയില്‍ കനതുകം കൂറീടും പൂ. 
ങ്കോഴിതന്‍ കൂവല്‍ കേട്ട ലക്ഷ്യണനുണന്നേററു 
മാമുനിയുണരുംമുമ്പശ്രമം സവ്വലോക_ 
'സ്വാമിയാം ശ്രീരാമനും ജാഗരം കൈവരിച്ചു. 
'നിത്ൃയകമ്മങ്ങളെല്ലാം നിവ്വഹിച്ചനന്തരം 
ഭക്തിപൂണ്ടാചാര്യന്‍െറ പാദപത്മങ്ങരം കൂപ്പി 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


194 


തുളസ്ീദാസരാമായണം 


കല്പനവാങ്ങിക്കൊണ്ടു പോകയായിരുവരും 
പുഷ്ട്ങ്ങളിറുക്കുവാ൯ പുങ്കളിര്‍വാടിക്കുള്ളില്‍. 


നോക്കുന്ന ദിക്കിലെല്ലാമുജ്ജ്വലപ്രഭ വീശി_ 
പ്പുക്കാലം കളിയാടുമാരാമം മനോഹരം. 
പല വണ്ണങ്ങളാന്ന തണ്ടുകളിടചേന്ന 
വിലസീടുന്നു ലതാമണ്ഡപപ്രകാണ്ഡങ്ങറം. 
സ്വര്‍ല്ലോകദ്ദമങ്ങളം നാണിക്കുമ്മാറുനില്ല, 
പല്പവഫലപുഷ്ടപുണ്ണപാദപജാലം. 
പികവും ചകോരവും കീരവും വേഴാമ്പലും 
വികസല്‍ഗളം ചാരുകൂജനം മുഴക്കുന്നു. 
ചിത്രബഹങ്ങഠം ചിന്നിച്ചക്ഷിമോഹനമായി. 
നത്തനംചെയ്തീടന്നി തോമനമയിലുകരം. 
തൊടിത൯ നടുക്കൊരു നിമ്മലസരോവരം 
വടിവില്‍ ശോഭിക്കുന്നു രത്തക്കല്‍പ്പടികളാല്‍. 
അതിലെപ്പളങ്കൊളിവാരിയില്‍ പലതരം 
ശതപത്രങ്ങാം പൊന്തിക്കാണുന്നു മനോജ്ഞമായ. 
ജലപക്ഷികളടെ നിസ്വനം മുഴങ്ങുന്നു 
വിലസച്ചഞ്ചരീകത്ധംകാരവിശേഷവും. 


ചേണെഴുമുദ്യാനവും പൊയ്തയം ദശിക്കയാ_ 
ലാനന്ദമുണ്ടായ“വന്നു രാമനും സഹജനും. 
ആനന്ദസ്വരൂപനുമാനന്ദം വളത്തുകി_ 

ലാ നല്ലൊരുദ്യാനത്തിന്‍ മേന്മയെന്തായിരിക്കും? 


ആരാമം ചുററി നോക്കിസ്സ്റുത്തുഷ്ടമനസ്തറരായ്‌ 
വീരരാം കാവല്‍ക്കാര്‍തന്‍ സമ്മതിവാങ്ങിപ്പിന്നെ. 


കല്യാണകളേബരന്മാരവരഴകാന്ന 
പല്പവകുസുമങ്ങഠം ശേഖരിക്കുകയായി. 


സാദരം ഗിരിജയെപ്പൂജിപ്പാനണഞ്ഞിതു 
തൃകല്പനയാലേ സീതയുമപ്പോടംത്തന്നെ. 
ക കിലങ്ങളെപ്പോലെ പാടുന്നു മധുരമായ” 


മളാംഗികളായ തോഴിമാരെല്ലാവരും. 


മായിപ്പൊയ്ക്കതന്‍ തീരത്തിങ്കല്‍ 
നോമോഹനം വിലസുന്നു. 


ബാലകാണ്ഡം 195 


ഭക്തിപുണ്ടച്ചിച്ചുടന്‍ തന്മനോവാഞ്ചപോലെ 
ഭര്‍ത്തലാഭത്തിനായി പ്രാത്ഥിച്ചാളപണ്ണയെ. 
അന്നേരം സഖിമാരില്‍നിന്നകന്നൊരു തോഴി 
സുന്ദരോദ്യാനം ചുററി നോക്കുകയായിരുന്നു. 
യവകോമളന്മാരാം രാഘവന്മാരെക്കണ്ട 

വിവരം ഗ്രഹിപ്പിക്കാനോടിയെത്തിനാളവടം. 
പീനമാം ജഘനവും പോര്‍മുലച്ചെപ്പം തുള്ളി 
ച്ചാനന്ദബാഷ്ടംചാത്തിക്കോരംമയിര്‍ക്കൊള്ളം മട്ടില്‍ 


വെമ്പലാന്നണയുന്ന തോഴിതന്‍ ഭാവം കണ്ടു 
കംബുകണ്ണികളൊന്നായ്‌ക്കാരണം ചോദ്യംചെയ്താര്‍. 


ക്രമുഭാഷിണി ചൊന്നാരം: “ “എന്‍ പ്രിയസഖിമാരേ, 
കണ്ടു ഞാന്‍ സുകുമാരരൂപരാമിരുവരെ. 


ഒരുവനളിശ്യാമന്‍; മററവന്‍ ഗനരാംഗനും; 
നരപാലകബാലയുശമായിരിക്കണം. 


നിമ്മലലാവണ്യത്തിന്‍ വൈജയന്തികളവര്‍ 
നമ്മരംതന്നുദ്യാനശ്രീ കാണുവാനെത്തിച്ചേന്നു. 


ആ വരഗാത്രന്മാരെയെങ്ങനെ വണ്ണിക്കും ഞാന്‍, 
നാവിനു മിഴിയയണ്ടോ, മിഴികരംക്കുണ്ടോ നാവും?” 


മധ്രസ്റ്റടമാമീ വാക്കുകേട്ടളവിങ്കല്‍ 
വിധുബിംബാസ്യമാക്കു സമ്മോദമുണ്ടായ*വന്നു. 


സീതതന്നകക്കാമ്പിലുല്‍ക്കണ്ണവളന്നതു 
ചേതസ്റ്റാലറിഞ്ഞൊരു തോഴി ചൊല്ലകയായി: 
““ഇന്നലെ മുനിയൊത്തുവന്നതായ? കേട്ടില്ലേ നാ;_ 
മന്നരേന്ദ്രാഭകന്മാരായിരിക്കണം തോഴീ! 


അവര്‍തന്നനുപമര്രപവൈശിഷ്ഠ്യംമുല_ 
മധുനാ വശീകൃതമിപ്പുരം മുഴുവനും. 


അങ്ങിങ്ങായ* ജനാവലിയേവര്‍തന്‍ സൌന്ദര്യത്തെ. 
ബ'്‌ഭംഗിയില്‍പ്പുകക്കന്നു, കാണണമവരെ നാം.” 


ഹഷത്താലിളകി പ്പോയ” സീതതന്‍ മനക്കാമ്പും 
ദശനോത്സുകങ്ങളാമായതമിഴികളം. 


തോഴിയെപ്പുരസ്തരിച്ചക്ഷണം പുറപ്പെട്ടാ_ 
ഉളഴിയില്‍ സുദുരല്പഭസാഭഗം നിരീക്ഷിപ്പാന്‍. 


നീക്കുവാനരുതാത്ത കതുകമതു പാത്താല്‍ 
പ്രാക്തനസ്നപേഹോദിതമെന്നതാരറിയുന്നു? 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An-eGangotri Initiative 


196 തുളസീദാസരാമായണം 


നാരദമുനിയുടെ വാക്കിനെ*്‌സ്മരിക്കയാല്‍ 
പാരമാത്ഥികപ്രേമശക്തിക്ക വശഗയായ? 
പേടിയാന്നനുക്ഷണം ചൂഴവും നോക്കീടുന്ന 
പേടമാനി നോടൊപ്പമാകുലയായാളവഠം. 


കൈയണിവളകളം കാഞ്ചനത്തളകളം 
കരതുകമേററീടുന്ന ക്രമുകിങ്കിണികളം 
കണ്ഠപീയൃഷമായിക്കിലുങ്ങും നാദം കേട്ട 
പുണ്ഡരീകാക്ഷന്‍ ചൊന്നാന്‍ ലക്ഷ്യണന്‍തന്നോടേവം: 
““മാരനാം ഭഗവാന്‍െറ വിശ്വത്തെജ്ജയിക്കുന്ന 
ഭേരിത൯ കളകളമിന്നിതാ മുഴങ്ങുന്നു "” 


ഇങ്ങനെ ചൊല്ലിത്തത്ര നോക്കവേ കാണായവന്നു 
ശംഗാരപ്പൊരുളായ സീതതൻ മുഖപത്മം. 

oe ചന്ദ്രമണ്ഡലം കാഞ്ങെയുള്ളഴിഞ്ഞുച്ചന്‍പോലെ 
സുന്ദരരാമനേത്രം നിശ്ചലം നിലകൊണ്ടു 
കൂമ്പലും വിരിയലുമുണ്ടാക്കും “നിമി'യടെ 
മാണ്‍പുററ വിദശ്ധത ദുബ്ബലതരമായി. 

അദ്‌ ഭുതശോഭാലോകജന്യമാമാനന്ദത്താ_ 
ലുല്പലാക്ഷനു മിണ്ടാന്‍ നാവുപൊണങ്ങിയുമില്ല. 
തന്മനോധമ്മമെല്ലാമേകത്ര സമ്മേളിച്ചാ_ 
ലെമ്മട്ടാണവയുടെ സല്‍പരിണാമമെന്നായ* 
മുലോകമഹാശിചല്ലി മത്ത്യരെക്കാണിക്കുവാ_ 
നാലോചി,ച്ചൊരു രൂപമിങ്ങനെ വിരചിച്ചോ? 
അല്ലെങ്കിലനുത്തമലാവണ്യൃനിലയത്തി_ 
ലുല്പസിക്കുന്ന ഭദ്രദീപമായ*വരാം തന്വി. 
 ഉപമാനങ്ങളെപ്പാം ചൊല്ലിപ്പോയ” കവീന്ദ്രന്മാര്‍ 
നൃപനന്ദിനിയാടദാക്കു സന്നിഭം മറെറാന്നില്ല. 


ee 


ജാനകീസുഷമയെത്തന്നുള്ളാല്‍ പ്രശംസിച്ചും 
ജാതമാം ഭാഗ്യോദയം ചിന്തിച്ചും രഘുവരന്‍ 

ന്ദിച്ചു കുമാരനോടരുളിച്ചെയ്യിടിനാന്‍ 
ല്ല ചിതം സുന്ദരവചനങ്ങഠം: 


൪ 'ജാക്ഷേ 


Ps 


ബാലകാണ്ഡം 197 


അന്‍പുററ സഖീജനമാദരാല്‍ക്കുമാരിയെ._. 
യംബികാപൂജനാത്ഥമാനയിച്ചിരിക്കുന്നു. 
ശ്രീമതിയിവരം നൈജഭാസ്റ്റിനാല്‍ വിളക്കുമി_ 
ക്കോമളാരാമത്തിന്‍റെറ സൌന്ദര്യം നിരുപമം. 
ഈയലാകികകാന്തി കാഞ്ച വേ, സ്വതശ?*ശുദ്ധ_ 
മായിടുമെന്മനസ്സമാകൃഷ്ടമാകുന്നല്ലോ. 
ഹേതുവെന്താവോ? തെല്ലും ഞാനറിയുന്നതില്ലെന്‍ 
ട്രാതാവേ, സകലവും ദൈവംതാനറിയുന്നു. 
അക്ഷയഭാഗ്യോദയസൂുചകമെന്നപോലെന്‍ 
ദക്ഷിണാംഗങ്ങരം നന്നായിളകുന്നുണ്ടുതാനും. 
ധമ്മഭംഗാധ്വാവിങ്കല്‍ ചരിക്കാതിരിപ്പതു 
നിമ്മലരഘുവംശജാതര്‍തന്‍ പതിവത്രേ. 

ഒന്നു തീച്ചയായോതാം ഞാനഹോ! കിനാവിലു_ 
മനൃയഡ്ര്രീദശനത്തിന്നാസക്തനായിട്ടില്ല. 
അടരില്‍പ്പിന്തിരിഞ്ഞു പായാത്ത പുരുഷരു_ 
മപരാംഗനമാരെയാഗ്രഹിക്കാത്തവരും 


“ദേഹി 'യെന്നോതുന്നോരെബ'ഭര്‍ത്സനംചെയ്യാത്തോരും. 
ലോകത്തില്‍ സുദുര്‍ല്ലഭമെന്നല്ലോ പഴമൊഴി.” 


ഇത്തരം സഹജനോടരുളിച്ചെയ്ത രാമന്‍ 
നിസ്കലന്ധീതാമുഖസുഷമാവി ശേഷത്തെ, 


പുത്തനാം കുസുമത്തില്‍ തങ്ങുന്ന മകരന്ദം 
മത്തഷഠംപദം പോലെയാസ്വദിച്ചിതു കണ്ണാല്‍. 


സിതയോ, ചകിതയായഃ* ചുററിലും നോക്കീടിനാടം. 
ചേതോമോഹനരായ സോദരന്മാരെക്കാണ്മാന്‍. 
ഏണശാബാക്ഷി നോക്കും ദിക്കിലൊക്കെയും നീളെ. 
ച്ചേണററ സരോരുഹപംക്തി ചിന്നിയപോലായ. 


ശ്രീമിന്നും ലതാഗ്ൃഹം തന്നുള്ളില്‍സ്റ്റുഖീജനം 
കോമളരൂപന്മാരെക്കാട്ടകയായീ പിന്നെ. 


ജനകകുമാരിതന്‍ കണ്ണക,ളഠയത്തമാം 
കനകകുംഭമൊന്നാലെന്നപോല്‍ പ്രസന്നമായ. 


വിസ്മയച്ഛവിയതു കാങ്കയാല്‍ കുമാരിയാഠം 
വിസൂരിച്ചുപോയ്‌ നേത്രമടച്ചു മിഴിക്കുവാന്‍. 


സുന്ദരകാന്തിച്ചുട കണ്ടുകണ്ടഹോ! ശര_ 
ദിനദുവാല്‍ ചകോരിപോല്‍ തന്നെയും മറന്നവരം, 


നയനപദ്വാരമാഗ്ശം രാമചന്ദ്രനെയുള്ളില്‍ 
നയമായ? പ്രവേശിപ്പിച്ചാദരാല്‍ സുകുമാരി 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative - 


198 


തുളസീദാസരാമായണം 


ഞൊടിയില്‍ക്കണ്ണോളകളായിടും കവാടങ്ങരം 
ദൃഡമായ” ബന്ധിച്ചതു ഭംഗിയായെന്നേ വേണ്ടു. 
പ്രണയാധീനയായി സീതയെന്നറികയാല്‍ 
ക്ഷണമാസ്റ്റഖിമാക്കു സങ്കോചമുണ്ടായ“്‌വന്നു. 


മിണ്ടിയില്ലേതുമാരുമപ്പൊഴുതണിലതാ_ 
മണ്ഡപത്തില്‍നിന്നാവിരബ്‌ഭവിച്ചു കുമാരന്മാർ; 
കൊണ്ടലി൯നിരവിട്ടു പുണ്ണുമായ്‌ത്തെളിയുന്ന 
രണ്ടു നിമ്മലസോമബിംബങ്ങളെന്നപോലെ. 
നീലശുൂഭ്രാബ'”ജങ്ങഠംതന്‍ സൌഭഗം വഹിക്കുമാ 
ശ്രീലമൂത്തികളായ വീരര്‍തന്‍ ശിരസ്സിങ്കല്‍ 
മിന്നുന്നു മനോഹരമായ്യരപിഞ്ചം, ഭംഗി 
ചിന്നുമ്മാറിടയ്ക്കി ടെപ്പുങ്കലയണി കളം, 
സ്വേദബിിന്ദുക്കളാലു മോമനപ്പൊട്ടിനാലും 
ചേതോമോഹനമായി ലസിപ്പു തിരുനെററി. 
കുണ്ഡലമണിപുണ്ട സുന്ദരകണ്ണുങ്ങളും 
കുഞ്ചിതങ്ങളായ്ക്കാണും പുരികലതകളം 
ചുരുളാന്നൊരു കേശപാശവും, പുതുതായി 
വിരിയും തണ്ടാരോടു മല്ലിടും നേത്രങ്ങളും 
സുന്ദരചിബുകവും നാസയും ഗണ്ഡങ്ങളും 
മന്ദഹാസവും വിശ്വാകഷ്കമെന്നേ വേണ്ടു. 
ആനന്ദരുപന്മാരെക്കാണുകിലനവധി 
മീനകേതനന്മാരും ലജ്ജയാല്‍ തലതാക്കം. 


രമൃമാം വിരിമാറത്തുജ്ജവലമണിമാല 
കംബുതല്ലജമൊത്ത മഞ്ജുവാം ഗളനാളം 
കുട്ടിയാനതന്‍ തുമ്പിക്കൈയെന്നകണക്കിനു 
ചട്ടററു മിന്നീടുന്ന പീനമാം കരയഗം 
വാമമാം കരതാരില്‍ പുഷ്പല്വങ്ങ,ളാ_ 
ശ്യാമളരാജപുത്രനെത്രയോ സുകുമാരന്‍! 
യ കസരിമധ്യനായമാപീതവാസസ്സായും 
സുരശിലോദാരകേദാരമായം മിന്നും 


ബാലകാണ്ഡം 


രാജനന്ദിനി നാണംകൊഠംകില്ം മിഴിനീട്ടി 


രാഘവപഞ്ചാസ്യരെക്കണ്ടിതു മുന്‍ഭാഗത്തില്‍. 
സുന്ദരസവ്വാംഗനാം രാമനെദ്ദശിക്കയും 


വന്ദ്യനാം പിതാവിന്‍െറ സത്യത്തെ സ്മരിക്കയം 
ചെയ്തയാല്‍ കൃശാംഗിയാം ജാനകിക്കകതാരില്‍ 
വൈയഴഗ്രയമനുക്ഷണം വദ്വിച്ചുവരികയായഃ. 


ഈ മനഃക്ഷോഭം കണ്ടു സംഭൂമം നടിച്ചു, “നാം 
താമസിച്ചുപോ'യെന്നു തോഴിമാരുരചെയ്ത. 


“നാളെയുമി തേനേരത്തെത്തിടാമി 'ങ്ങെന്നൊരു 
നാളീകാനന ചൊല്ലിത്തന്നുള്ളാല്‍ ചിരിക്കയായ. 
ഗുഡാത്ഥസ്റ്റരിതമാമീ വാക്കാലപത്രപ 
ഗാഡമായ്‌ജ്ജനിച്ചിതു ജാനകീഹൃദയത്തില്‍. 
അംബുജാക്ഷിക്കു നേരം വൈകിയ കഥയോക്കെ_ 
യമ്മയെന്തുരയ്തുമെന്നുരംബ “ഭീതി യണ്ടായ*വന്നു. 
എങ്കിലും ധൃതിയാന്നു രാമചന്ദ്രന്‍ രൂപം 
തന്‍ കരഠംത്തടത്തിങ്കല്‍ ഭദ്രമായ പ്രതിഷ്ലിച്ചും, 


തന്നഭീഷ്ടാപ്ലിയെല്ലാമച്ഛനെസ്സംശ്രയിച്ചു 
നിന്നിടുന്നതായോത്തും പിന്തി രിഞ്ഞിതു പോവാന്‍. 


മഴ്തുണ്ണി, മൃഗത്തെയോ പക്ഷിവ്വക്ഷങ്ങളേയോ 
ചിക്കെന്നു നോക്കീട്ടന്ന നാട്യത്തില്‍ പലവട്ടം, 


ഓമനക്കുളിര്‍മുഖം പിന്നോക്കം തിരിച്ചുടന്‍ 
രാമനെ നോക്കിനോക്കിസ്റ്റമ്പ്രീതി വഹിക്കയായ൦. 


ശ്രീകണധനുസ്സിനെറ കാക്കശ്യം കൃശാംഗിയില്‍ 
ശോകപൂവ്വകസ്മൃതി ചേക്കാതെയിരുന്നീല. 


രാമനും സുഖമയിയാകുമക്കുമാരിക 
പോയ്കറഞ്ഞീടുന്നതിന്‍ മുന്നമേ ശുഭകരം 


പ്രേമമാം മഷികൊണ്ടു തന്നുടെ ഹൃദയത്തില്‍ 
കോമളസീതാചിത്രം ലേഖനംചെയ്തീടിനാന്‍. 


പിന്നെയജ്ജനകജ, ശവ്വാണി വാണീടുന്ന 
മന്ദിരംതന്നില്‍ച്ചെന്നു നിശ്ചലഭക്തിപുവ്വം 


ദേവിതന്‍ ചരണത്തില്‍ സാഷ്ടാംഗപ്രണാമം ചെ_ 
സ്ത്തീവിധമഭ്യത്ഥിച്ചാളഞ്ജലിബന്ധത്തോടേ: 


“വിജയിച്ചാലും ദേവി, വിജയിച്ചാലും ദേവി, 
ത്രിജഗന്മാതാവാകുമാനന്ദസ്വരൂപിണി! 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


199 


200 തുളസ്ീദാസരാമായണം 


നഗരാജാധിരാജകല്യാണകുമാരികേ, 
ഭഗവനുഖചന്ദ്രസത്തുഷ്ചചകോരികേ! 
ഹേരംബകുമാരന്മാക്കമ്മയാം ഭഗവതീ, 
കാരുണ്യനിധാനമേ, വിജയിച്ചാലും നാഥേ! 
ആദിമദ്ധ്യാന്തശൂന്്യയാകുമെന്‍ കാത്ത്യായനി, 
വേദദുര്‍ജേഞയദിവ്യപ്രാഭവസ്വരൂപിണി! 
അത്ഭൂതപുണൃശക്തിസ്വാതന്ത്ര്യവിഹാരിണി, 
ഉത്ഭവസ്ഥിതിലയകാരിണി, മഹാമായേ! 
ശിതികണ്ണാഭ്ധമെയ്യേ, മാതാവേ, മഹേശ്വരി, 
പതിദേവതമാരില്‍ പ്രാഥമ്യമങ്ങേക്കല്ലോ. 
ആകയില്പമ്മേ, തവ മഹാത്മ്യം പുകശ്ണവാ_ 
നായിരം വാണിമാക്കുമത്രയും ശേഷന്മാക്കും. 
ഗിരിജേ, ഭവദീയ പാദസേവനമൊന്നാല്‍ 
പുരുഷാത്ഥങ്ങരം നാലും സിദ്ധിക്കുമസംശയം. 
വരദാനൈകലോലേ, മുപ്പരദഹനനന്‍െറ 
പരമപ്രേമസാരസംഭാരനിലയമേ! 
സുരതാപസമത്ത്യജാതികളെല്ലാം ഭവ_ 
ചുരണാച്ചനം കൊണ്ടു സവ്വഥാ സുഖിക്കുന്നു. 
ജീവരാശികളടെയുള്ളിലായ്‌ക്കുടികൊഠംവു 
ദേവി, നീയനാരതമെന്നു ഞാനറിയുന്നു. 
എന്മനോരഥമോതാതറിയാമവിടേക്കെന്‍ 
ജന്മദേ, ജയിച്ചാലുമംബികേ, ജയിച്ചാലും.” 


ഭക്തിയും വിനയവും കാങ്ചയാല്‍ പ്രസാദിച്ചു 
ശക്തിരൂപിണി മന്ദഹാസ്സാര്‍ദ്രവദനയായ'?. 


തരസാ വിഗ്രഹത്തില്‍നിന്നൊരു പുതുമാല്യം 
പെരുകും സാരഭംപൃണ്ടാവിര്‍ബ്‌ഭൂതമായറത്തിന്നു.. 
ദേവിതന്‍ പ്രസാദത്തെസ്സറാദരം കൈക്കൊണ്ടവഠം 
ഭാവുകപ്രദമതു മലിയിലണിയവേ 


ആനന്ദം നിറയുന്ന ഹൃത്തുമായരുളിനാരം 
നവത്സലയായ സവമംഗലയേവം: 


ഭഭ്യാം ജനകജേ, നിന്മനോരഥമെല്ലാം 

സത്ൃത്ത genome) സംശയമേതും. 

സാരാത്ഥവിശു മായ സവ്ദാ ജയിക്കുന്ന 
രദവാക തല്പം മിഥ്യയായ*ബഴ്‌ഭവി 


ആരില്‍ 


ബാലകാണ്ഡം 201 


കോമളശ്യാമളാംഗനാമവന്‍ ദയാസത്മ_ 
മോമനേ, തവരാഗമാധുരിയറിഴുന്നു. ” 


ഈയനുഗ്രഹഗീരാല്‍ സീതയ്യം സഖിമാര_ 
മായത്തമഭീപ്പിതമെന്നറിഞ്ഞാനന്ദിച്ചു. 
ദേവിയെ വിണ്ടും വീണ്ടും വന്ദിച്ചസ്സമാംഗിമാര്‍ 
പാവനമവരോധം പൂകുവാന്‍ നടകൊണ്ടാര്‍. 
പരദേവതയായ കാളിതന്നാശിസ്റ്റോക്. 
കരെകാണാത്ത ഹഷം ജാനകിക്കുണ്ടായ'"വന്നു. 
സുന്ദരീരത്തത്തിനു ദൈവസൂചകമായി 
സ്തന്ദിച്ചിതടിക്കടി വാമഭാഗവുമടപ്പറരം. 


കരിമീന്‍കണ്ണിതന്‍െറ സനന്ദര്യമുള്ളാല്‍ വാക്കി 
ഗൃരുവി൯ചാരത്തേക്കു യാത്രയായ കുമാരരും. 
പൂജൂബുദ്ധിയാം രാമനുദ്യാനവാത്ത യെല്ലാം 
സുജനോത്തംസമായ മാമുനിയൊടു ചൊന്നാൻ. 


കാശികന്‍ വുഷ്ഠാച്ചന നിവഹിച്ചതിന്‍ശേഷ_ 
മാശീവാദോക്തിയേവമരുളിച്ചെയ്തിടിനാന്‍: 


““നിങ്ങഠംതന്നാശാലത പുഷ്ണിച്ചു ഫലിക്കട്ടെ 
ഭംഗിയായ; '__കുമാരന്മാരിതു കേട്ടാഹറ്റാദിച്ച - 


പിന്നെയമ്മുനിവരനോരോരോ കഥകളാല്‍ 
തന്നുടെ ശിഷ്യന്മാക്കു നല്ലിനാന്‍ തത്വജ്ഞാനം. 


കതിരോനസ്തമിക്കെസ്സന്ധ്യാവന്ദനത്തിനു 
കരുതിബ്ബഹിര്‍ദ്വാരം പൂകിയനേരത്തിങ്കല്‍ 
വെള്ളിരശ്മികരം നീളെ പ്രസരിപ്പിച്ച പള്ളി_ 
ചുന്ദ്രമസ്തദിച്ചിതു പുവദിങ്‌മുഖത്തിങ്കല്‍. 
ജാനകീമുഖസാമ്യം കാണമയാല്‍ ശ്രീരാമന്‍െറ 
മാനസമാസ്വദിച്ചു സരഖ്യമാം മകരന്ദം, 
എങ്കിലും വിധുബിംബമെങ്ങനെ സീതാനന_ 
സങ്കാശമാകുമെന്നു ചിന്തിച്ചിതപ്പോടംത്തന്നെ. 


ജാനകീവക്ര്രത്തോടു തുല്യത പാവപ്പെട്ട 
ദീനനാം നിശാനാഥന്നെങ്ങനെ സിദ്ധിച്ചീടും? 
നിലയറെറല്പായ്ക്യോഴുമിളകിമറിയുന്നോ_ 
രലയാഴിയിലത്രേ ശീതളാംശുവിന്‍ ജന്മം; 
കൂടവേ പിറന്നതു തീവ്രമാം കാളകൂട;-- 
മാടലാന്നഹസ്സിങ്കല്‍ ചന്ദ്രനില്ലല്ലോ ശോഭ; 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


202 


തുളസീദാസരാമായണം 


പോരെങ്കില്‍ക്കളങ്കിത,നെന്നല്പ ദിനംതോറു_ 

മേറലും കുറയലുമാന്നിടം ജഡാത്മക൯; 
വിരഹാഗ്നിയില്‍പ്പെട്ട മാനിനീജനങ്ങാംക്കു 
പരമക്ശേശകാരിയായ്‌വരും ദയാശുൂന്യന്‍; 

തക്കത്തില്‍ സ്വര്‍ബ്‌ഭാനുവാല്‍ കബളീകൃതനാവോന്‍, 
ചക്രവാകാത്തിപ്രദന്‍, പങ്കജവം ശദ്വേഷി 
ശവ്വരീകമിതാവേ, ശാന്തമായ്‌ ചിന്തിക്കില്‍ നീ 
സവ്വദൂര്‍ഗ്ഗണങ്ങരംക്കുമാസ്ഥാനനിലയനം. 
നിന്നെയസ്സീതാമുശ്ധവക്രതൃഭത്തോടുപമിക്ക. 
യെന്നതെന്തനുചിത,മെത്രയോ മഹാപാപം! 


സോമനിന്ദനംകൊണ്ടു ജാനകീമുഖകാന്തി 
രാമനിങ്ങനെ ഭംഗ്യാ വണ്ണനം ചെയ്തശേഷം | 
നീളുന്നു രജനിയെന്നോക്കയാല്‍ ഭ്രാതാവുമായ* | 
ചീളെന്നു ഗുരുശ്രേഷ്ഠസന്നിധിയെത്തി ച്ചേ. 
തല്‍പദനമസ്ത്ാരമാചരി ,ച്ചവിളംബം 
കല്പന വാങ്ങിക്കൊണ്ടു വിശ്രമിക്കുകയായി. | 
ശ്രീതിങ്ങും പ്രഭാതത്തിലൃണന്ന രഘുവരന്‍ 
സോദരനതന്നോടേവമരുളീ മധുരമായ: 
““പങ്കജകോകങ്ങറക്കും വിഷ്ടപത്തിനും വത്സ, | 
മംഗളം നല്ലം രവിയുദിച്ചുപൊങ്ങീടുന്നു. ”” 


കോമളന്‍ സമിത്രിയോ, കൈത്തളിര്‍ കുപ്പി ക്ഷണാല്‍ 
സ്വാമിതന്‍ പ്രഭാവത്തെസ്സുചിപ്പിച്ചുരിയാട്‌: 


'“കമ്മസാക്ഷൃദയത്താല്‍ കൂമ്പുന്നു കുമുദങ്ങഠം; 
നിമ്മലകാന്തി മാഞ്ഞു മങ്ങുന്നു നക്ഷത്രത്ങഠം. 
നിന്തിരുവടിയുടെയാഗമം കേട്ടനേരം 
ഹന്ത! ഭൂനാഥരെല്ലാം ദുബ്ബലരായിത്തീന്നു. 
വൈവരണ്യം കലരുന്ന പാത്ഥിവതാരകങ്ങാം 
ശൈവചാപമാം തമസ്ത്സെങ്ങനെ ഭഞ്ജിച്ചീടും? 
രാവൊടുങ്ങുന്നനേരമബജവും കോകങ്ങളും 
കാര്‍വണ്ടും കിളികളമാകവേ സന്തോഷിക്കും. 
എന്നപോല്‍ സ്വാമിന്‍, ഭവാന്‍ ധനുസ്സമുറിക്കുമ്പോരം 
ധന്യരായാഗ്ല്ാദിക്കും ഭക്തരാമെല്ലാവരും. 
സൂര്യദേവോദയത്തില്‍ തനിയേ നശിക്കുന്നു 
കൂരിരുട്ടഡുപങ്ങളൊക്കെയും വവിളറുന്നു. 
എങ്ങുമേ നവോന്മേഷം തിങ്ങുമാറുഷസ്സിന്‍െറ 
മംഗളപ്രകാശത്താല്‍ പാരിടം വിളങ്ങുന്നു. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ബാലകാണ്ഡം 


കേവലം നി ജോദയവ്യാജത്താല്‍ ത്വല്‍പ്രതാപം 
ദേവനാം ദിനമണി കാട്ടുന്നു മഹീശരെ. 
പ്രഭവാമവിടത്തെദ്ദോബ്ബലമാഹാത്മൃത്തിന്‍ 
പ്രകടീകാരമത്രേ ചാപഭഞ്ജനശൈലി. ”” 


ഭ്രാതൃവാഗ്വൈഭവത്താല്‍ സന്തുഷ്ടൻ രഘുപതി-- 
യാദരാല്‍ മന്ദഹാസസുന്ദരവദനനായ, 
നിത്ൃകമ്മങ്ങളെല്ലാം നിവ്വഹിച്ചൊരുശേഷ_ 
മുത്തമഗുരുപാദപത്മങ്ങഠം വണങ്ങിനാന്‍. 


മിഥിലാപതി പിന്നെഗ്ഗരുവാം ശതാനന്ദ_ 
യതിയെച്ചൊല്ലിവിട്ട ഗാധിജനികടത്തില്‍. 
ഭൂമീന്ദ്രനമസ്തൃതി സാദരം ശതാനന്ദ൯ 
മാമുനിയോടു ചൊല്‍കെത്തൃപ്യനാം വിശ്വാമിത്രന്‍ 
സോദരന്മാരെത്തത്ര വരുത്തിശ്ശൃതാനന്ദ_ 
പാദപങ്കജധൂളിയേല്ലുവാനാജ്ഞാപിച്ചു. 
വന്ദിച്ചു രഘൂത്തമന്‍ സാനുജമാചാര്യനെ_ 
പ്പിന്നെത്തന്‍ ഗുരുവിന്‍െറ സന്നിധി പൂകിനിന്നാന്‍. 


അരുളീ ശതാനന്ദന്‍: ““വത്സ, നീ വരികൊന്നേ-. 
ടൊരുമി,ച്ചവനീശന്‍ ചൊല്ലിവിട്ടതാണെന്നെ. 
പോരിക, വീക്ഷിക്കേണം ജാനകീസ്വയംവരഃ;_ 
മാരിലാണാവോ ദൈവകാരുണ്യം പതിയുന്നു?” 
ലക്ഷ്മണന്‍ പറകയാ, ““ണേവനില്‍ സ്വാമിന്‍, ഭവ_ 
ദക്ഷയാശിസ്തചേരുമായവന്‍ പുകരംനേടും.”” 


സന്മാന്യവചസ്സിതു കേഠാക്കയാല ഷീന്ദ്രന്മാ- 
രുന്മേഷമിയന്നുടനേകിനാരാശീവ്വാദം. 


ആഗമജ്ഞരാം യോഗിമുഖ്യരോടൊത്തുപിന്നെ 
യാഗശാലയിലേക്കു യാത്രയായ” കുമാരന്മാർ. 
രംഗഭമിയിലെത്തിച്ചേന്നു രാഘവരെന്ന 
മംഗലവാത്ത കേഠംക്കെ സ്ത്രീകളും പുമാന്മാരും 
ബാലികാബാലന്മാരും വീഥിയില്‍ത്തിങ്ങിസ്സത്ര- 
ശാലയെസ്സമീപിക്കാന്‍ സത്വരം കുതികൊണ്ടു. 


അപ്പരുഷാരം കണ്ടു സേവകന്മാരോടേവം 
കല്ലിച്ചു മഹീശ്വരന്‍: ““നിങ്ങരം ചെന്നവിളംബം 


ആദംത്തിരക്കൊതുങ്ങുമാറാസനം നല്ലിപ്പര- 
മാസ്ഥയാ നിയന്ത്രിച്ചുകൊള്ളവിന്‍ ജനതയെ." 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


000008555 


203 


204 തുളസീദാസരാമായണം | 


താഴ്ചയായ്‌ മധുരമായ സേവകരോരോന്നോതി_ 
സരൃരായ്‌ നല്ലാരെയും പൂരുഷവഗ്ഗത്തേയും 
ഉത്തമമധ്യമങ്ങരം നീചങ്ങളെന്നി ശ്രേണി_ 
ക്കൊത്തപോലനുരൂപസ്ഥാനത്തിലിരുത്തിനാര്‍.. 
ആവിധം സുശാന്തമാം രംഗത്തിലെത്തിച്ചേന്ന 
പാവനഗാത്രന്മാരാം രാജനന്ദനന്മാരും. 
ഭൂരിസല്‍ഗുണരത്തസഞ്ചയം വിളയുന്ന 
വാരിരാശികളവരെത്രയും ചതുരന്മാര്‍. 
രാജസത്സമാജത്തിന്‍ മധ്യവത്തികളായേോ_ 
രാജന്മമനോജ്ഞരാം രാമലക്ഷ്മണരപ്പോടം 
അംബരമണികളാം താരങ്ങരംക്കിടയിലാ_ 
യമ്പിളിയുശം വന്നാലെന്നപോല്‍ പ്രകാശിച്ചു. 
ദേവനെദ്ൃശിച്ചവക്കൊക്കെയയമോരോമട്ടില്‍_ | 
ബഭാവനയ്ക്കുനുസരിച്ചുരംപ്രതീത യൃമുണ്ടായ. | 
സദ്വീരരസമൊരു മെയ'പുണ്ടാലെന്നപോലെ [ 
നിസ്തലരണധീരരൂപമായ'ക്കണ്ടു ചിലര്‍; | 
ദഷമാനസരായ കാശ്ൃപീനാഥന്മാര്‍തന്‍ | 
ദൂഷ്ഠികരംക്കൊരു ഭീഷ്ഠമുത്തിയായ? വെളിപ്പെട്ടു; | 
കൈതവരാജാക്കളായ' വന്ന ദൈതേയക്കെല്ലാ_ 
മാതതായിയാം കാലനെന്നഹോ! തോന്നിപ്പോയി; 
പരരസഞ്ചയത്തിന്‍െറ കണ്ണുകഠംക്കാണെങ്കിലോ | 
സ്വരമായ്‌ സുധതുകും മാനുഷഭൂഷണങ്ങരം; 
അംഗനാതിലകങ്ങളാനന്ദവിവശകംം ] 
ശുംഗാരസ്വരൂപമായ* ദേവനെസ്സമീക്ഷിച്ചു; | 
യജ്ഞാനികരംക്കനവധി കഞ്കളം കൈകാലുക_ 
ളാനനങ്ങളം ചേന്ന സദ്വിരാഡ്രൂപനായി; 
രാജാവാം ജനകന്‍െറ ബന്ധുക്കരംക്കതിപ്രീതി_ 
ടാജന,മെന്നല്ലൊരു ബന്ധുവുമായി ത്തോന്നി; 
സാദരം മഹീശനും രാജ്ഞിയും ശ്രീരാമനെ 
മോദവൈവശ്യംപുണ്ടു കണ്ടിതു ശിശുവെപ്പോല്‍; 
ശുദ്ധമാം “ശാന്തം "പോലെ നിസശ്ശൂപ്രകാശമാം 
തത്ത്വസവ്വസ്വമെന്നു കരുതീ യോഗിന്ദ്രന്മാര്‍; 


ആതങ്കമില്പാതാക്കും മംഗള ദേവന്മാരായ൦ 
ശ്രീതാവുംകുമാരരെക്കണ്ടിതു ഭക്തന്മാരും. 


വൈദശ്ധ്യമില്ലല്ലോ ഹാ! രാമസന്ദശനത്താല്‍. 
മൈഥിലിക്കുളവായ ഭാവതാരള്യം ചൊല്‍വാന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ggg 


ബാലകാണ്ഡം 205 


ഹൃദയം നുകരുന്നുണ്ടായതിന്‍ മകരന്ദം 
പദമൊന്നില്ല കഷ്ടം! പാടടവാനെന്തുചെയ്യാം? 
എങ്ങനെ കാവൃകൃത്തിന്‍ തൂലികത്തുഞ്ചംകൊണ്ടു 
ഭംഗിയിലതിനുള്ള സാരള്യം കുറിച്ചിടും? 
ഇങ്ങനെ കോസലേശനന്ദനരൂപം കണ്ടാര്‍ 
തങ്ങറുംതന്‍ മനഃസ്ഥിതിക്കൊത്തപോലവരെല്ലാം. 
ആക്രമ ശ്യാമഗയരവണ്ണരാം കുമാരന്മാർ 
ലോകലോചനചോരരായിതച്ചരിഷത്തില്‍. 
ആരമൃശരച്ചന്ദ്രനിന്ദകവദനവും 
സാരസനവദലസന്നിഭനേത്രങ്ങളും 
മാരന്‍െറ മനോദപ്പം പായിക്കും കടാക്ഷവും 
സാരസ്യ്ാമൃതംതുള്ള!'വഴിയും കപോലവും 
ലോലകുണ്ഡലങ്ങളമോമനച്ചിബുകവും 
ശ്രീലമാമധരവും മോഹനവാഗ്‌ധാരയം 
പൂനിലാവൊളിമങ്ങും പുഞ്ചിരിപ്പതുമയ്യ. 
മാനീലകുടിലമാം ചില്ലിവല്ലരികളും 
മംഗലത്തിരുനാസ, നെററിയില്‍ത്തിലകവും 
ഭംഗപംക്തിയോടൊത്ത ബന്ധുരചികുരവും 
കോമളശിരസ്സിങ്കലങ്ങിങ്ങാഷ്ണിരുകിയ 
കോരകങ്ങളും മഞ്ഞപ്പട്ടണിത്തലപ്പാവും 
ചാരുരേഖകളാന്നു ശംഖസുന്ദരമായ? മു_ 
പ്പാരിനും വരംനല്ലം കണവും സ്തന്ധങ്ങളും 
തുളസീദാമങ്ങള ം മുത്തുമാല്യവും ചേന്നു 
വിലസീടുന്ന മാറും ദോദ്ൂണ്ഡയുഗഭുവും 
കുട്ടിക്കേസരിയുടെ യാനവു,മരടക്കട്ടില്‍ 
കെട്ടിഞാത്തിയ ചാരുളുണീരവിശേഷവും 


നീള മേറുന്ന കൈയില്‍ സായക,മിടത്തേതാം 
തോളത്തു ശരാസനം, പീതമാമുപവീതം; 


ഹാ! ശരിക്കിന്നു വാഷ്ത്രാനാവുമോ? രാമാകാര_ 
മാശിഖാനഖമത്ര സുന്ദരം, സുകുമാരം! 


അക്കുമാരരെക്കണ്ടു കണ്ണിമച്ചീടവാനു_ 
മൊക്കാതെ സമസ്തരുമാറാടിയാനന്ദത്തില്‍ . 


ജനകന്ൃപാലനോ സുപ്രസന്നാത്മാവായി 
മുനിനാഥനന്‍െറ കാല്ലല്‍ സാഷ്ടാംഗം നമിച്ചുടന്‍, 


ത൯ന്‍കഥയദ്ദേഹത്തെക്കേടപ്പിച്ചു മനോജ്ഞമാം i 
രംഗ്രഭവിഭാഗത്തെക്കാട്ടിനാന്‍ പരിശാന്തന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


Se 


206 


തുളസീദാസരാമായണം 


ഏതേതുഭാഗത്തെത്തുമക്കുമാരന്മാരങ്ങ_ 
ങ്ങാതുംഗഹഷോല്ലോല ലോകദ്ൃഷ്ഠികളെത്തും. 
ഓരോരോ മനുജരും ഭാവനാബലംപോലെ 
ധീരോദാത്തനാം രാമഭദ്രനെദ്ൃശിക്കുന്നു. 
ഈയവസ്ഥാന്തരത്തിന്‍ കാരണ,മളവററ 
മായതന്‍ മറിവെന്നു കണ്ടതില്ലൊരുവനും. 


രചനാവി ശേഷത്തെക്കാശികന്‍ പ്രശംസിക്കെ-- 
സ്തൃജനാഗ്രണി ഭൂപന്‍ ചരിതാത്ഥനാഷ്ണ്ീന്നു. 


കോമളം സുവിശാലം നിസ്പുലോജ്ജ്വലമൊരു 
പൂമഞ്ചം സഭാമധ്യവത്തിയായ” ജയിക്കുന്നു. 


“ആയതില്‍ഗ്ഗരുവൊത്തു രാമലക്ഷ്യണന്മാരെ_ 


ശ്രേയസ്താമനാം മന്നന്‍ കൊണ്ടുചെന്നിരുത്തിനാന്‍. 
ഹുങ്കാളം നൃപതതി രാമനെക്കണ്ടു മങ്ങി, 
തിങ്കഠംതന്നുദയത്താല്‍ താരകനിരപോലെ. 
വീരനിസ്തകുമാരന്‍ മുറിക്കും ചാപമെന്നു 
പാരിച്ച വിശ്വാസവുമുണ്ടായി നരേന്ദ്രരില്‍. 
അഥവാ ശിവചാപം ജഞ്ജിക്കാതിരിക്കിലും 
മിഥിലാകന്യ ചാത്തും മാലയിഗ്ഗളത്തിങ്കല്‍. 
ഇത്തരം ചിന്തിക്കയാല്‍ ഭഗ്നമാനസരായി_ 
ശൂക്തിയും പ്രതാപവും കീത്തിയും കാമിക്കാതെ 
തങ്ങഠംതന്‍ വസതികളാലക്ഷ്യമാക്കി ക്ഷലാപ_ 
പുംഗവന്മാരില്‍ച്ചിലരപ്പൊഴേ നടകൊണ്ടു. 
അതുകണ്ടഹംകൃതി തള്ളിടും മുഡന്മാരാം 
ക്ഷിതിനാഥരില്‍ച്ചിലരോതിനാര്‍ നിന്ദാപൂവ്വം- 
““കോദണ്ഡം കുലച്ചിട്ട ദുസ്സാധം പരിണയ: 
മേതൊരാരംക്കുതുകൂടാതംബുജാക്ഷിയെക്കിട്ടും? 
നീതിയില്ലാതെ കാലന്‍തന്നെയും വരികിലും 
സീതയ്കുവേണ്ടി ഞങ്ങളവനെത്തോല്ലിച്ചീടും.”? 


ഈയുപാലംഭം കേട്ടു ഭക്തരാം ഭൂപാലന്മാര്‍, 
ധീയയററ ധമ്മാത്മാക്ക,ളൊന്നു പുഞ്ചിരിക്കൊണ്ടു. 
'“ ക്ഷോണീന്ദ്രശവ്‌ 

ന്ദരശപ്പം താത്രി ശ്രീരാമദേവന്‍ സീതാ_ 
പാണിപീഡനകമ്മം നിവ്വിഘ്ം നിറവേററും. 
തൃംഗവിക്രമി രാജാ കോസലേശ്വരന്‍തനന്‍െറ 
സംഗരശൂരനായ നന്ദനനല്ലേ, രാമന്‍? 
പോരിലാക്കദ്ദേഹത്തെത്തോ 


ല്ലിചചകൊള്ളാനാവും? 
പോരുമീ നിന്ദാഘോഷം, 


ജീവനെത്തുലയ്ക്കായാവിന്‌. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


| 
| 
1 
) 
| 
|] 


യി ഛി 


2 


ബാലകാണ്ഡം 207 


ഉള്ളത്തില്‍ “പലഹാര  മെന്നെത്ര ചിന്തിച്ചാലു_ 
മെള്ളോളം വിശപ്പടക്കീടുവാന്‍ കഴിയയമോ? 
ഓതുന്നു സത്യാവസ്ഥ, കേട്ടുകൊള്ളവിന്‍ നിങ്ങഠം 
സീതയിജ്ജഗത്തിന്‍െറ മാതാവെന്നറിയണം. 
ശ്രീരാമദേവനത്രേ ലോകത്തിന്‍ പിതാവിന്നി_ 
ത്തോരാത്ത കാന്തിപ്പുന്തേന്‍ കണ്കളാല്‍ നുകരുവിന്‍. 
ജ്യോതിഷ്ടുന്ദങ്ങളിവരാനന്ദപ്രദായക_ 
രാതുംഗഗുണസ്ലോമകോമളനിലയങ്ങാം. 
രാമലക്ഷ്യണനാമധാരികളിവര്‍ വാഴ്‌വു 
ശ്രീമഹാദേവന്‍തന്‍െറ നിശ്ചലഹൃദയത്തില്‍. 
അന്തികേ പീയുഷാബ്ദി കാണ്ജവേ കഷ്ടം! നിങ്ങ_ 
ളെന്തിനായ്‌ കാനല്‍ജ്ജലം തിരക്കി മരിക്കുന്നു? 
നിങ്ങഠംതന്നിഷ്ടം പോലെ ചെയ്തകൊരംകയേ വേണ്ടു; 
ഞങ്ങരംക്കിസ്തദശനം ജന്മസാഫല്യം നല്ലി." 


ഇസ്സമാഖ്യാനത്തിന്നു ശേഷമഗ്ഗണവഠന്മാര്‍ 
നിസ്റസ്ീമപ്രേമംപൂണ്ടു രാമനെസ്സമീക്ഷിച്ചു. 
സ്വര്‍ല്ലോകസ്ഥിതരപ്പോഴാകാശദേശത്തിങ്ക_ 
ലുപ്പസദ്വിമാനങ്ങളേറിവന്നണിചേന്നു. 
മാനിച്ചു മലക്കുലതൂുകിയും വിബുധന്മാ_ 
രാനന്ദഗാനംചെയ്തമരത്സുക്യം പുലത്തിനാര്‍. 
സന്മഹൂത്തത്തിലാജ്ഞ നല്ലിനാ൯ മഹീപതി 
തന്മകഠംതന്നെച്ചിക്കെന്നാനയിപ്പതിനപ്പോരം. 
ചാതുര്യംതികയുന്ന തോഴിമാരനന്തരം 
സീതയെക്കൂട്ടിക്കൊണ്ടു രംഗഭൂമിയിലെത്തി. 


ഹാ! വിശ്വഗുണാദശഭൂതയാം ജഗന്മാതൃ_ 
ദേവിതന്‍ സരകുമാര്യം വാഷ്വാന്‍ വാക്കില്ലല്ലോ! 
ഉപചാരോക്തിയെന്തി,ന്നോക്കി ലിക്കവികഠംത.. 
ന്നുപമാനമങ്ങളെല്പാമെത്രയോ നിസ്റ്റാരങ്ങം! 
സ്വീകൃതാലങ്കാരങ്ങളെന്നാലുമവയൊരു 
പ്രാകൃതനാരീരൂപം വണ്ണിപ്പാ൯മാത്രംകൊള്ളാം. 
ശുഷ്ണുമായ്‌ സീതാരൂപമുപമി ച്ചേതൊരുത്തന്‍ 
ദുഷ്ലവിയെന്നുള്ളൊരു കീത്തിമാലിന്യം നേടും? 
മറെറാരു മങ്കയോടു തുല്ൃത്വം കൃശാംഗിക്കു 
കുററമറേറാതിക്കൂടേ, യക്തമായെന്നാണെങ്കില്‍ 


ഇങ്ങനെയൊരു രൂപമാധുര്യം വിജയിക്കു. 
മംഗനാകുലോത്തംസമെങ്ങാനുമുണ്ടോ വേറെ? 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


208 തുഭസീദാസരാമായണം 


ഭാരതിക്കൊരുനേരം നാവടങ്ങുകയില്ല, 

ഗരരിക്കോ, ശരീരാദ്ധഭാഗമേ കാഞ്മാനുള്ള. 

ശ്രീരതി, ദശ്ധാംഗനാം കാന്തനെ സ്മരിച്ചെന്നും 
ഘോരസന്താപവഹിജ്വാലയേററുരുകവോംം. 
ക്ഷീരസാഗരകന്യാരത്നമോ, മദിരയ്ക്കും | 
മാരകവീര്യംചേരും കാകോളത്തിസം പെങ്ങറം. 


കലശാംബുധി കാന്തിരാശിയു,മാദികൂമ്മം 

വിലസല്ലാവണ്യവും, വാസുകി സുഷമയും 
ee മന്ദരഗിരി ചാരുശൃംഗാരര; വുമായ 
Be സുന്ദരന്‍ കാമന്‍തന്നെ ത൯കരയുഗളത്ഞാല്‍ 
മഥനംചെയ്തെ,ദിവ്യസരന്ദര്യസുഖോദയ_ 
Ey നിധിയാം ലക്ഷ്യിദേവിയുണ്ടാമെന്നിരിക്കട്ടെ, 
Ty എന്നാലും കുമാരിയാം സീതയോടദ്ദേവിയെ 

. enh നന്നായിട്ടപമിക്കാന്‍ നാണിക്കും കവിജനം. 


സൃഗളസ്വനഗാനം പാടിടും സഖിമാര_ 
ജജഗദംബികതന്‍െറ പിന്നിലായ" നിലക്കൊണ്ടു. 
നവയാവനമാന്ന മേനിയില്‍ സാരിചുററി_ 
ജ്ൂവിലാസാംഗംതോറും ഭഷണനിരചാത്തി 
രംഗ്ഭൂമിയിലേക്കു കാല്‍വ്വെച്ചു സുദൂര്‍ല്പഭ_ 
മംഗളരൂപം കണ്ടു മോഹിച്ചിതഖിലരും. 
ദേവന്മാര്‍ പെരുമ്പറകൊട്ടിയും കല്പദ്ൃമ_ 
പ്ൃവുകരം തെരുതെരെ വഷിച്ചുമാഹ്റാദിച്ചു. 
മയുര്യംതുളൂമ്പുമാറപ്പരസ്ത്രീരത്നങ്ങം 
ഗീതകരതുകലോലകണ്ണികളായിത്തിന്നു. 


ജാനകി ജയമാല്യം പാണിയില്‍ തുക്കിക്കൊണ്ടു 


ചചുററിലും നോക്കിക്കണ്ടാറം. 


ഹൃദയം ചകിതമായഃ; -എന്തതു കാംക്ഷിക്കുന്നു? 
മദനോപമനായ രാമ 


ചന്ദ്രനെത്തന്നെ. 
കാശികനികടത്തില്‍ സോദരന്മാരെക്കണ്ടു 
കരതുകാവേശംപുണ്ടു നോക്കിനാഠം നിധിയെപ്പോല്‍. 


രന 


ബാലകാണ്ഡം 


പൃഥ്വീന്ദ്രപ്രതിജ്ഞയെച്ചിന്തിച്ചു, മനസ്സിനാ_ 
ലത്ഥനാകുസുമങ്ങളച്ചിച്ചാര്‍ വിരിഞ്ചിയില്‍. 
“മംഗളാത്മാവേ, വിധേ, പാത്ഥിവ ജാഡ്യം നീക്കി 
ഞങ്ങഠംതന്‍ മനോഭാവം സത്വരം നല്ലേണമേ. 
മന്നവന്‍ നിവ്വിശങ്കം ശപഥം കൈവെടിഞ്ഞു 

2 3 
കന്യയെ ശ്രിരാമങ്കലപ്പിപ്പാന്‍ കനിയണേ. 
ഭംഗിയായെന്നു ലോകമതിനെ പ്രശംസിക്കും 
ഭംഗമെന്നിയേ സവ്വം കല്യാണപ്രദമാകും. 
വെടിയില്ലെന്തായാലും വില്‍പ്പരീക്ഷയെന്നാകി_ 
ലൊടുവില്‍ പശ്ചാത്താപവഹ്നിയിലുള്ളം നീറും.” 


ഈ മനോരഥവാരിധാരയിലെല്ലാവരു_ 
മാമഗ്നരായിച്ചൊന്നാരിങ്ങനെ വീണ്ടുംവീണ്ടും: 


““ഓമലാഠംക്കെല്ലാംകൊണ്ടും കാന്തനായിരിപ്പാനി.. 


ശ്യാമ മെയ്യാന്റ രാമനാണനുരരൂപന്‍. ”” 
പ ര 


വന്ദികരംക്കാജ്ഞനല്ലീ ഭൂപാലനനന്തരം 
തന്നുടെ സത്യം വിളി ച്ചോതുവാന്‍ സദസ്സിങ്കല്‍. 
തുഷ്ടരാമവര്‍ ചെന്നു ചൊല്ലിനാരേവമുച്ചൈര്‍_ 
ഘൂഷ്ടമായ്‌, സുസ്റുഷ്യമായ” ശ്രേഷ്ഠമാം വചനങ്ങഠം: 
”പൃഥിവിീനാഥന്മാരേ, ഞങ്ങളിക്കൈയയയത്തി 
മിഥിലാമഹീന്ദ്ര൯െറ നിശ്ചയം നിവേദിപ്പു. 
നിങ്ങഠംതന്‍ ഭജബലചന്ദ്രനെ ഗ്രസിക്കുവാ_ 
നംഗജദ്വിട്ടിന്‍ ചാചം രാഹുവെന്നറിഞ്ഞാലും. 
കനവും കാഠിന്യവുമേറുമിക്കുലവില്ലോ_ 
ടനുബന്ധിച്ചുനില്ച, കല്യാണമഹോത്സവം. 
മണ്ടിനാര മഹാളജരെന്നാലും ധനുസ്സിതു 
കണ്ടമാത്രയില്‍പ്പണ്ടു രാവണബാണന്മാരും. 
അത്രമേല്‍ കഠിനമാം ശാങ്കരകോദണ്ഡത്തെ_ 
ക്ഷത്രനാഥരിലേവ൯ ഭഞ്ജനംചെയ്തിടുന്നു; 
ചേലോടപ്പരാക്രമശാലിയാം പുരുഷനെ 


 മുലോകജയശ്രിയും സീതയും വരിച്ചീടും.” 


ഈ നിവേദനം കേരംക്കെസ്സ്സോല്‍ കണ്ണം രണവീര_ 
മാനികളായിഗ്ഗവ്ംതിങ്ങിയ രാജാക്കന്മാര്‍ 


ആടയാലിടബന്ധി,ച്ചാശയാലെഴുന്നേററു 
ചോടുവെച്ചിതുമുന്നോട്ടിഷദൈവതഭക്ത്യാ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


209 


210 തുളസീദാസരാമായണം 


ചെന്നടുത്തോരോമട്ടിലെത്രതാ൯ യത്നിച്ചിട്ട_ 
മൊന്നനക്കുവാന്‍പോലുമാകാതെ നാണംകെട്ടു. 
തെല്ലൊരു ചിന്താശക്തിയുള്ള മന്നവരാരും 
വില്ലിനെസ്സമീപിപ്പാന്‍കൂടിയും ഭാവിച്ചീല. 
വാശിപൂണ്ടേറെനേരം യത്നിച്ച മുഡന്മാരോ 
ലേശവും ഫലമെന്വയേ താന്തരായ്‌പ്പിന്‍വാങ്ങിനാര്‍. 
ഭൂപതിവീരന്മാര്‍തന്‍ ദോബ്ബലം കുടിച്ചാവാം 
ചാപമോ ബലിഷ്ണമായ" ഭവിച്ചു വീണ്ടുംവീണ്ടും. 
അയുതം നൃപാലന്മാരൊന്നായി ശ്രമിച്ചിട്ടു 
മണുവും ചലിച്ചീല ശവ്വന്‍െറ ശരാസനം; 
വിടനാം യുവാവിന്‍െറ ചാടുടവാക്കുകരം കേട്ട 
മടവാര്‍മാണിക്യമാം സാധ്വിതന്‍ മനംപോലെ. 


+ ആക്ഷിപ്ലരായിത്തീന്നാരൂഴിപാലന്മാരെല്പാ_ 
t മാസ്തികൃരഹിതരാം സന്യാസിമാരെപ്പോലെ. 
യ അവര്‍തന്‍൯ പുകരാംപ്പൂണ്‍പും, വീര്യവും, വിജയവും 


പവിയോടെതിക്കുന്ന കാമ്മൃകം നശിപ്പിച്ചു. 
ആഹതകാമന്മാരും കാന്തിഹീനരുമായി_. 
സ്സാഹസം മതിയാക്കിച്ചെന്നിരിപ്പായീ വീണ്ടും. 


ഭൂപദാബ്ബല്യംകണ്ടു സന്തപ്ലന്‍ മിഥിലേന്ദ്രന്‍ 
കോപമാന്നെന്നപോലെ ചൊല്ലിനാനുച്ചൈസ്തരം: 


“*“ചാപയജേഞാോത്സവത്തില്‍ ഭാഗഭാക്കുകളാവാന്‍ 
ഭൂപന്മാര്‍ പലദിക്കില്‍നിന്നുമിങ്ങെത്തി ച്ചേന്നു. 
അത്രയ,ലൃതിവീരരാകിയ ദേവന്മാരും 
ദൈതൃരും മത്ത്യാകൃതിപുണ്ടു വന്നിരിക്കുന്നു. 
എങ്കിലും ത്രൈയംബകം ഖണ്ഡിച്ചു സുശീലയാം 
പെങ്ങിടാവിനെക്കീത്തിലക്ഷ്യി യോടൊത്തു വേരംക്കാന്‍ 
 പുവ്ൂമാം കരബലമുള്ളൊരു പുരുഷനെ_ 
സൂ ചഷ്ടിച്ചിട്ടില്ല കഷ്ടം! വീശ്വസ്ത,ക്കെന്നായ൦“വന്നോ? 


മ്മാനം, വല്ലവക്കം 
ന്നുന്നുണ്ടോ, ചൊല്ലുവിന്‍ നൃപന്മാരേ! 


2 


രെന്നു തേ 


oe ണ്ടാരു തിലമാത്രം 
A ല്‌ വം 8 


ബാലകാണ്ഡം 211. 


ഭുഷ്യമീന്നോതുന്നെന്നു കല്ലിച്ചു കോപിക്കേണ്ടാ, 
കാശ്ൃപീതലം വീരപഞ്ചാസ്യരഹിതമായ*! 


ആശയെദ്ദരത്താക്കിഗ്ഗമിച്ചുകൊടംവിന്‍ നിങ്ങ- 
ളീശനെന്‍ കുമാരിക്കു ഗാഹസ്ഥ്യം വിധിച്ചില്ല. 
സത്യമിങ്ങുപേക്ഷിച്ചാല്‍ത്തുലയും പുണ്യം; സീത 
നിത്ൃകന്യകയായിജ്ജീവിതം നയിക്കട്ടെ. 
ഇല്ലെനിക്കല്ലാതൊന്നും ചെയ്ുവാ,നെന്നാല്‍ ക്ഷോണീ 
വല്പഭന്മാരേ, ചൊല്ലാനുണ്ടൊരു പരമാത്ഥം. 
പൃഥ്വിയാളഹോ കഷ്ടം! വീരമാതൃത്വത്തിങ്ക_ 
ലിത്രമേല്‍ ശുന്യയെന്നു ഞാനറിഞ്ഞിരുന്നെങ്കില്‍ 
ശ്രീകണ്ഠധനുരൃയജ്ഞം വെറുതേ നിശ്ചയിച്ചു 
ലോകത്തിന്‍ പരിഹാസപാത്രമാഷ്തീരാഞ്ഞേനെ. ”? 


അരുളിങ്ങനെ കോംക്കെജ്ജാനകീമുഖം നോക്കി 
നരരും നല്ലാര്‍കളം മുഴുകീ സന്താപത്തില്‍. 
തരസാ സരമിത്രിക്കു രോഷത്താല്‍ കണ്‍ചുകുന്നു, 
പുരികം വക്രമായീ, ചുണ്ടുകരം കൂട്ടിത്തല്ലി. 
മിഥിലാരാജവാക്യം കാതി നെക്കൂരമ്പുപോല്‍ 
മഥനംചെയ്യാഞ്ഞല്ല കേട്ടിരുന്നതു ഭദ്രന്‍; 
സത്വരം പിടഞ്ഞേററു പാരുഷ്യകഷായമാ_ 
യൃത്തരം ചൊന്നാലേട്ടന്‍ കോപിക്കുമെന്നോത്തത്രേ- 
വൃഗ്രത വദ്ധിക്കയാല്‍ നിശ്ശൂങ്കമുത്ഥാനംചെ_ 
ന്തഗ്രജപാദം കൂപ്പിച്ചൊല്ലിനാന്‍ ഗഭീരമായ?: 


““നിമ്മലരഘുവംശരത്തമിങ്ങിരിക്കുനമ്പോ_ 
ഴിമ്മന്നന്‍ പുലമ്പിയമാതിരിയപശബ്ദും 


കേവലമാ വംശത്തില്‍ ജാതനാമൊരു പുമാന്‍ 
മേവിടം സഭയിങ്കല്‍ച്ചചൊല്പരുതാരും മേലില്‍. 
ഭാനുഗോത്രാബ്‌ജഭാനുവാകുമെന്‍ ഭഗവാനേ, 
ഞാനിതാ പരമാത്ഥമങ്ങയോടുണത്തിപ്പു. 


നിന്തിരുവടിയുടെ കല്വനയുണ്ടെന്നാകി_ 
ലന്തരമില്ല, ഞാനിബ്രഹ്മാണ്ഡകടാഹത്തെ 
പന്തുപോലനായാസമുയത്താ,മതുമല്വ, 
വെന്തിടാക്കുടംപോലെ തച്ുചടയ്കയും ചെയ്യാം. 


പൊട്ടിക്കാം മഹാമേരുപവ്വതം മാടോടപോാ-- 
ലൊട്ടമിന്നവിവേകം ചൊല്ലുകയല്ലെന്‍ നാഥ! 


തൊട്ടുപോയെന്നാലപ്പോഴൊടിയും ജീണ്ണമാമി_ 
പ്പൊട്ടവില്ലെങ്ങോ ദേവ, നിന്തിരുവടിയെങ്ങോ? 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


റ 212 തുളസീദാസരാമായണം 
2 ഒന്നറിഞ്ഞനുവാദമേകിയാല്‍ മാത്രം പോരും 
റ പിന്നത്തെക്കളിയെന്തെന്നടിയന്‍ കാട്ടിക്കൊള്ളാം. 


ക്കോമളമുത്തേ, പായാം നൂറ്ുയോജന ഭൂരം. 
സ്റ്റമായ്‌ഭവച്ഛക്തിയൊന്നിനാ,ലൊരു പൊട്ട_ 
ക്ടടതന്‍ കാലുപോലെ വില്ല ഞാനൊടിച്ചിടാം. 
അല്പായ്ക്കില്‍ പ്രഭോ, മേലിലിക്കയ്യാല്‍ വഹിക്കുക. 
യില്ല ഞാനമ്പുംവില്ലം നിന്തിരുപ്പാദത്താണെ. ല്‌ 


| 
2 താമരവളയം പോല്‍ കാര്‍മ്മുകം കൈയില്‍ തുക്കി_ | 


രുഷ്ടനാം കുമാരന്‍െറ വാക്കിനാല്‍ കുലുങ്ങി, (&-- 
വഷ്ടദിഗ്വാരണങ്ങളൊന്നിച്ചു ഞെട്ടിപ്പോയി. 
രംഗവാസികളായ വീരരും ധരാനാഥ_ 
പുംഗവന്മാരും ഭീതിവേപിതഗാത്രന്മാരായഃ. 
മൈഥിലിക്കളവററ സന്തോഷമുണ്ടായ“വന്നു; 
'താതനോ, തല താനേ താണിതു ലജഭാവായഷ്ക്കാല്‍. 
രാമനും മുനിമാക്കും ഗുരുവാം വിശ്വാമിത്ര_ 
മാമുനിന്ദ്രനും ലോമഹഷവുമുണ്ടായ'വന്നു. 
സസ്നേഹം രഘൂത്തമനാംഗ്യത്താല്‍ തടഞ്ഞുട൯ 
വത്സനെപ്പിടിച്ചു തന്നരികിലിരുത്തിനാന്‍. 


കരശികന്‍ ശുഭവേള കണ്ടറിഞ്ഞതുനേരം 
ശംസ്ധിച്ചു സുവാത്സല്യമഞ്ജുളോക്തികളേവം: 


“വത്സ, നീയെഴു ന്നേല്‍ക്കൂ, ചന്ദ്രശേഖരനുടെ_ 
യിഷ്വാസം കുലയേററിബ്‌ഭൂമീന്ദ്രതാപം പോക്കു. ”” 


ഈവിധം ഗുരുവിന്‍െറ കല്പന കേരംക്കെബാഭക്ത്യാ 
'ചേവടി വന്ദിച്ചുകൊണ്ടുത്ഥാനംചെയ്ത രാമന്‍. 
ശോകമോ സന്തോഷമോകൂടാതെയുദ്‌ഭാസിച്ചി_ 
തേകമാം ഭാവംമാത്രം തന്മനസ്റ്ാ്രാജ്യത്തില്‍. 
'ചേണെഴും രംഗം നോക്കിപ്പോകുമപ്പോക്കോ, കണ്ടാല്‍ 
9 ണിക്കാതിരിക്കില്ല കേസരിപോതം പോലും. 


ബാലകാണ്ഡം 


ഡുഷ്ടരൂപാലജാലകൈരവനിര കൂമ്പി, 
ദുഷ്യരാജാക്കളായ മുങ്ങകളെങ്ങോ പാഞ്ഞു. 
വിണ്ണോരും മഹാമുനിമാരുമാം കോകങ്ങഠംതന്‍ 
കണ്ണകളത്യാനന്ദപിയ്ഠഷം നുകന്നുതേ. 
വുഷ്തരാക്ഷനിലുള്ള ഭക്തിയാലവരെല്ലാം 
പുഷ്ുങ്ങാം വാരിക്കോരി വഷിച്ചാരിടയ്ക്കിടെ. 


ദേശികപാദം കൂപ്പി ശ്രീരാമന്‍ മുനീന്ദ്രര്‍ത്_ 
ന്നാശിസ്ത്രമനുജ്ഞയും കൈവരിച്ചവിളംബം, 
മത്തസിന്ധുരം പോലെ ചാപവേദിയിലേക്കു 
സത്വരം കുതിക്കവേ കോഠംമയിക്കൊണ്ടു ലോകം. 
പുവ്വപൂരുഷന്മാരെയാത്മനാ സനൂജിച്ചും 
പൂരിതപുണ്യന്മാരെസ്സാദരം നിരുപിച്ചും 
പരരരും പനരിമാരും ചൊല്ലയാ, “ “ണസ്മല്‍പുണ്യ - 
ഗാരവാല്‍, ഗരരീപുത്രരത്നമേ, വിഘ്േശ്വര, 
ശ്യാമളാംഗനാം രാമന്‍ കൃത്തിവാസസ്സി൯ ചാപം 
താമരനാളംപോലെ രണ്ടായി മുറിക്കട്ടെ.”” 


ജാനകീമാതാവപ്പോടം സസ്നേഹം രഘുകല_ 
മാണിക്യം തന്നെ നോക്കിത്തന്നുടെ സഖിമാരെ, 
അന്തികേ വിളിച്ചുകൊണ്ടരുളിച്ചെയ്തീടിനാരം 
പൊന്തുന്ന വാത്സല്യത്താലുദ്വിഗ്നമനസ്തയായ?: 


' “എന്‍ പ്രിയസഖിമാരേ, സവ്വരുമിതു കാണ്മാ_ 
നെമ്പാടുമാത്സുകൃത്താല്‍ നോക്ക ക്കൊണ്ടിരിക്കുന്നു. 
നന്മതിന്മകളൊന്നും ചിന്തിയാതെല്ലാവരും 
നമ്മരംതന്‍൯ ഹിതം മാത്രം ചൊല്ലവോരാണുതാനും. 
സുന്ദരനൊരു ബാലന്‍ ;—ഉദ്യമമുഗ്ര; _ മെന്നു 
മന്നനെ ഗ്രഹിപ്പിക്കാനില്പൊരാളെന്നായല്ലോ! 
രാവണബാണന്മാക്കുപോലുമിക്കോദണ്ഡത്തെ_ 
ക്കേവേലം തൊടാ൯കൂടിദ്ധീരത കൈവന്നീല. 
ദപ്പമാന്നിങ്ങണഞ്ഞ മന്നന്മാരഖിലരും 
നിഷ്്രഭരായി ല്ലേ ഹാ! നൈരാശ്യത്തഴപ്പിനാല്‍. 
ഉന്നത,മാവില്ലൊരു കുട്ടിതന്‍ കൈയില്‍; _ കഷ്ടം ! 
മന്ദരാചലം താങ്ങാനൊരു കൊച്ചരയന്നം! 
മിഥിലാനാഥദാക്ഷ്യം നഷ്ടമായ” സഖിമാരേ, 
വിധിതന്‍ ഗതിയാക്കു നിണ്ണയിക്കുവാനൊക്കും?'” 


അല്ലലാന്നുഴലുന്ന രാജ്ഞിതന്മൊഴി കേട്ടു 
വല്പകീനിനദത്തില്‍ ചൊല്ലിനാളൊരു തോഴി: 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


21൭ 


214 തുളസീദാസരാമായണം 


“ പാവനതേജസ്വികളായീടുന്നോരെദ്ദേവി, 
കേവലം ലഘുക്കളെന്നെണ്ണുവാന്‍ പാടില്ലേതും. 
എങ്ങഹോ! ലഘുകായന്‍ കുംഭജന്മാവാം മുനി;_ 
യെങ്ങുവാന്‍ തിരതല്ലിയിരമ്പും പാരാവാരം? 
എങ്കിലെ,ന്തബ്ലിയൊന്നായാചമിച്ചില്ലേ? വെണ്മ 
തങ്കിടും പുകരാച്ചാത്തു ജഗത്തില്‍പ്പുരത്തീലേ? 
സൂരമണ്ഡലം കാഴ്ചയ്യെത്രയോ ചെറു,തെന്നാല്‍ 
കൂരിരുഠംപ്പടയെല്ലാമതിനെപ്പേടിച്ചോടും. 
അത്യന്തം ലഘുവല്ലേ മന്ത്രം? __എന്നാലുമതിന്‍ 
നിതൃശക്തിക്കു കീഴായ്‌ വത്തിപ്പു ത്രിമൂത്തികരം. 
അങ്കശമതിക്ഷുദ്ര,മെങ്കിലും മദമാന്ന 
വന്‍കരിവീരന്‍ താണു കുമ്പിടുമതിന്മുമ്പില്‍. 
ശരവും വില്ലമെല്ലാം പൂക്കളാണെന്നാകിലും 
സ്മരനോ, മൂലോകത്തെച്ചൊല്‍പ്പുടി നടത്തുന്നു. 

Ee എന്തിനു ശങ്കിക്കുന്നതംബികേ, രാമന്‍, ധീര_ 
നന്തരമില്ല ചാപം ഭഞ്ജിക്കതന്നേ ചെയ്യും.” 

We 


| 


തോഴിതന്മൊഴിമൂലം ധൈര്യമാന്നിടര്‍ നീക്കി_ 
യൃഴിപാലകപന്നി സമ്ത്രീതയായിത്തീന്നു. 


രമണീമാണിക്യമാം ജനകാത്മജയപ്പോഠം 

കമനീയാംഗനായ രാഘവന്‍തന്നെ നോക്കി, 
ശങ്കയാല്‍ തുടിക്കുന്ന നെഞ്ഞുമായ ദേവന്മാരെ_ 
സ്ജടമകററുവാ൯ന്‍ സാദരം പ്രണമിച്ചാരം. 

ഒടുവില്‍ പ്രാത്ഥിക്കയാണക്കുമാരിക: ““തിരു_ 
മുടിയില്‍ ഗംഗയാളെച്ചുടുമെന്‍ മഹാദേവ, 

ഗിരിജേ, മഹാദേവി, നിതൃകല്യാണി, യൃഷ്ടല്‍_ 
കരുണാമധുവെന്നില്‍ത്തുകവാനത്ഥിക്കുന്നേന്‍. 
ഹിതമായ ശരാസനഗയരവം നീക്കി,യെന്നാല്‍ 
 കൃതമാം സപര്യയ്ത്കു സാഫല്യമരുളണേ! 

നന്ദിച്ചു വരം നല്ലം വിഘ്ൃരാജാവേ, മു൨ 
 യ്ക്്രിന്നോളം ഭവല്‍പാദസേവനം ചെയ്തിലേ ഞാന്‍? 
യ്ാപി ഞാന്‍ ചെയ്യുന്നൊരത്ഥനം ചെവിക്കൊണ്ടു 
യമററീവില്ലിന്‍െറ ഭാരത്തെക്കുറയ്ക്കുണേ! '” 

ഇങ്ങനെ സ 
തിങ്ങി, യുഠം 
ശ്രീലസന്നയനങ്ങ ൪ 


ാത്ഥിച്ചു രാമനെ നോക്കിദ്ധൈര്യം 
ണ്ടാം വാനോക്കെന്നവളോത്താരം. 


ബാലകാണ്ഡം 


മാനവേശ്വരനുടെ സത്യത്തെ സ്മരിക്കയാല്‍ 
മാനസക്ഷോഭംപൂണ്ടു പിന്നെയും നിനയ്ത്യായഃ: 


“ഇത്തിരി ഗുണദോഷചിന്തനംകൂടാതെതാ_ 
നിത്തരമൊരു സത്യം ചെയ്തുപോയല്ലോ താത! 
നുവരാപ്രിയശങ്കയൊന്നിനാല്‍ സചിവന്മാ_ 
രവിടേക്കുപദേശം നല്ലവാ൯ മുതിന്നീല. 
പണ്ഡിതപ്രമണ്ഡിതമായൊരസ്സുമാജത്തില്‍ 
പന്തിയല്ലാത്ത കാര്യം സാധുവായ”ബഭവിച്ചല്പോ! 
വില്ലിതു വജ്രം പോലെ കക്കശം, കുമാരനോ 
നല്ലൊരു പുഷ്ഠംപോലെ ലോലമാം തനുവാന്നോന്‍. 
എമ്മട്ടിലുറപ്പാളമെന്മനം ജഗദീശ, 
നെന്മേനിവാകപ്പുവോ, വജ്ത്തെത്തുളഴ്തുവാന്‍? 
ഇക്കണക്കന്തസ്സാരശൂന്യമായല്ലോ ലോകം. 
മുക്കണ്ണധനുസ്സേ, നീ മാത്രമിന്നവലംബം. 
മൂര്‍ഖത ലോകത്തിങ്കലപ്പിച്ചീമനോഹര_ 
മുത്തിയെസ്സമീക്ഷിച്ചു നീക്കണേ കാക്കശ്യം നീ.” 


സന്താപമനുക്ഷണം വദ്ധിച്ചുവരികയാല്‍ 
ഹന്ത! തന്നിമേഷങ്ങഠം നീളുന്നു യഗംപോലെ. 
മഥിതസ്വാന്ത, പിന്നെ ശ്രീരഘൂദ്വഹനേയും 
പൃഥിവീതലത്തെയും നോക്കുന്നു മാറിമാറി. 
ലാലസിച്ചിതു ഭംഗ്യാ സുന്ദരീമണിയുടെ 
നീലനിമ്മലലോലലോചനയുൃഗമപ്പോരം; 
ചേണെഴും വിധുബിംബംതന്നിലായ്‌ക്കളിയാടും 
മീനകേതനമീനയൃശ്മമെന്നതുപോലെ. 
സ്താരാഭാപരീതമാം തനുഖകമലത്തില്‍ 
ഗീരാകും വരിവണ്ടു ബദ്ധമായെന്നേ വേണ്ടു. 
ഒട്ടൊന്നു പിടയ്ക്കിലുമതിനെപ്പുറത്തേക്കു 
വിട്ടയച്ചതുമില്ല മന്ദാക്ഷനിശീഥിനി. 
കങ്കോണിലൊരുതുള്ളിക്കണ്ണുനിര വന്ന്മുററി 
വന്‍കൃപണാഗ്രിമന്‍െറ നിക്ഷേപകുംഭം പോലെ. 
സുയശസ്വിനി പിന്നെത്തന്മനോവിഷാദത്തെ_ 
സ്വയമേ വിമശിച്ചു തെല്ലൊന്നു നാണംപൂണ്ടും, 
ചിത്തതാരുറപ്പിച്ചു വിശ്വാസമാലംബിച്ചും 
സ്വസ്ഥിതി പുരസ്തരിച്ചീവിധം നിരുപിച്ചാഠം: 


“കമ്മവാങമാനസങ്ങഠം മൂന്നാലും സത്യത്തെ ഞാന്‍ 


ധമ്മദൈവതമായിപ്പൂജി ക്കുന്നവളെങ്കില്‍ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


916 തുളസീദാസരാമായണം 


യ രാമചന്ദ്രന്‍റ ചാരുചരണപ്പൊല്‍ത്താര്‍കളില്‍ 

ച്‌ മാമകചിത്തം ശരിക്കപ്പിച്ചുകഴിഞ്ഞെങ്കില്‍ 

ല്‍ ആരിലും കുടികൊള്ളമാത്തവത്സലനെന്നെ_ 

ളി ശ്രീരാമദാസിയാക്കിച്ചെയ്തിടും നിരാക്ഷേപം. 
എവിടെ നിഷ്ണന്മഷപ്രേമമാത്മാക്കരംക്കുണ്ടാ_ 
മവിടെസ്സുംഭവിക്കും സമ്യക്കാം ഘടനയും.” 


» ദേവിയാളിതേമട്ടില്‍ സ്വാമിയെ നോക്കിക്കൊണ്ടു. 


5 പാവനപ്രേമോദാരശപഥം ചെയ്തതെല്ലാം 
a അമ്മട്ടില്‍ ഗ്രഹിച്ചുകൊണ്ടന്യൂനകാരുണ്യാബ്ദി_ 
pio യംബുജാക്ഷിയെത്തത്ര നോക്കിനാന്‍ കടക്കണ്ണാല്‍. 


പിന്നെയദ്ധനുസ്സിങ്കലപ്പിചു, പക്ഷിശ്രേഷന്‍ 
പന്നഗകിശോരത്തിലെന്ന പോലൊരു നോട്ടം. 
ത്ര്യംബക്ചാപത്തിന്മേല്‍ ഭാസ്റ്റരരാന്വയഹീരം 
തന്മിഴി നടത്തിയ കാഴ്ചകണ്ടൊരുറേരം, 
രോമഹഷ്ണംപൂണ്ട ലക്ഷ്മണന്‍ പൃഥിവിയില്‍ 
ഭീമമായ” ചവിട്ടിക്കൊണ്ടുച്ചത്തിലുരയ്്യായഃ: 
““ഉരംക്കരുത്താന്നീടുവിന്‍, താങ്ങുവിന്‍ ധരണിയെ 
ദിഗ്ഗജകൂമ്മശേഷവാരാഹവീരന്മാരേ! 
വാഞ്ചരിപ്പ ഹരചാപം ഭഞ്ജിപ്പാ൯ തിരുവടി, 
ഞാന്‍ ചൊല്‍വതാദരിച്ചു നില്ലുവിന്‍ ശ്രദ്ധാപുവ്വം. ”” 


ധൈര്യമാന്നിഷ്വാസത്തെ ശ്രീപതി സമീപിക്കെ_ 
പ്ാരരാല്‍ ദേവന്മാരും പുവരും സ്തതരായി. 
സഭികജനങ്ങഠംതന്‍ സന്ദേഹദ്രമങ്ങളും 
സഹസാ, മുഡക്ഷാപമാനസമദവായ്ും 
ശ്ലുവരാമന്‍തന്‍െറ ഗവ്വവും, നിലിമ്പക്കും 
യോഗ്യരാമുഷിമാക്കമുണ്ടായ ഭയാന്ധ്യവും, 
സീതതന്നഴല്‍പ്പാടം ജനകവിഷാദവും 
ിലരാജ്ഞിയാഠംതന്‍ സങ്കടക്കൊടുംതീയും. 


ബാലകാണ്ഡം 217 


അക്കൃശോദരി ശോകവ്യാകുലഹൃദന്തയായ” 

പോക്കുന്നു നിമിഷത്ങാം നീടററ യൃഗമാക്കി. 
തുള്ളിവെള്ളവും കിട്ടാതതൃഗ്രപിപാസതന്‍ 
തള്ളലാലെരിപൊരിക്കൊണ്ടിട്ടമൊരു നരന്‍ 
ഈയുഴിവെടിഞ്ഞഹോ! പൊയ്തുഴിഞ്ഞെന്നാല്‍പ്പിന്തനെ_ 
പ്രീയുഷസരോവരംകൊണ്ടൊരു ഫലമുണ്ടോ? 
കഷകസസ്യ ക്ഷേത്രം കാഞ്ഞുണങ്ങിയശേഷം 
വഷസമ്പാതംകൊണ്ടു വല്ല കാര്യവുമുണ്ടോ? 

പററിയ ശുഭവേള തെററി ച്ചോരനന്തരം 

മുററിയ പശ്ചാത്താപംകൊഠംകിലും ഫലമെന്തേ? 


ഇമ്മട്ടിലോരോന്നെല്ലാം ചിന്തിച്ചു രഘൂത്തമ_ 
നമ്മിഥിലേശപ്രിയനന്ദിനിതന്നെ നോക്കി 
തല്‍പ്രേമവൈവശ്യത്തെക്കണ്ടറിഞ്ഞതുമൂലം 
സുപ്രസന്നാത്മാവായിപ്പുളകംകൊണ്ടീടിനാന്‍. 


ചേതസാ ഗുരുപാദം വന്ദിച്ചു ലഘുശ്രമം 
ഭൂതേശമഹാചാപം പൊന്തിച്ചാ൯ കുമാരകന്‍ 
വില്ലതു കൈത്താരിങ്കലുയന്നമുഹൂത്തത്തില്‍ 
കല്യമാം വിദ്യൂല്ലേഖയെന്നപോല്‍ കളിയാടി. 
പിടിച്ചു വളച്ചപ്പോളംബരവക്ഷസ്സിങ്കല്‍ 
സ്റ്റിക്കും ശക്രചാപമെന്നമാതിരി മിന്നി. 
ഏവരും നോക്കിനില്ലെക്കാര്‍മ്മുകം പൊക്കിദ്ദേവന്‍ 
ഞാണ്‍വലിച്ചനായാസം ബന്ധിച്ചു മാത്രാദ്ധത്തില്‍;___ 
ആക്കമേ കാണ്മാനിടകിട്ടിയില്ലത്രവേഗം;— 
ഈക്കൊടേ മുറിച്ചിതു രണ്ടായിശ്ശിവചാപം. 
ഉരംക്കമ്പം വളത്തുമാറക്ഷണം പുറപ്പെട്ടോ_ 
രുല്‍ക്കടധ്വനികൊണ്ടു ഭൂതലം ഞെട്ടിപ്പോയി. 


ഭീതിദായകമാമശ്ശബൂത്താല്‍ വഴിതെററി- 
യാദി തൃതുരംഗങ്ങളമ്പരന്നെങ്ങോ പാഞ്ഞു! 
ഭീഷിതദിഗ്ഗജങ്ങളലറീ, കുലുങ്ങി ഭൂ; 
ശേഷകച്ഛപവാരാഹങ്ങളും നടുങ്ങിപ്പോയ?. 
ദേവരാക്ഷസയോഗിവ്വന്ദമോ, ചെവിപൊത്തി_ 
പ്ീവരചിന്താധീനമാനസരായിത്തിന്നു. 
തുളസി പാടാം കേടാല്പിന്‍, വില്‍മുറിഞ്ഞതുനേര_ 
മളവേ ജയജയശബ്ദവുമുണ്ടായ്‌വന്നു. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


218 തുളസീദാസരാമായണം 


ശൈവകാര്‍മ്മുകമായ നാൌകയില്‍, കാലേ, മോഹ_ 
വൈവശ്യമുറപ്പിച്ച ദുഷൂരാം മനുജന്മാര്‍, 
ശ്രീരാമഭജാബലസാഗരപ്പരപ്പിലെ_ 
ഗ*ഘോരമാം തരംഗങ്ങഠംക്കിടയില്‍പ്പെട്ട മുങ്ങി, 
ചാപഖണ്ഡകങ്ങഠം രണ്ടും രാഘവന്‍ ധരിത്രിയില്‍-- 
ക്ഷേപിക്കെജനതതി നിതരാമാനന്ദിച്ചു. 
കാശികമുനിയായ നിമ്മലാണ്ണവത്തിലെ_ 
സ്ംശുദ്ധപ്രേമവാരിയിളകിമറിഞ്ഞുടന്‍ 
രാമസുന്ദരചന്ദ്രസാലോക്യലഹരിയാല്‍ 
കോഠംമയിത്തിരയാന്നു കൂത്തടിക്കുകയായി. 
അംബരഭേരീനാദം മുഴങ്ങി, സുരലോക. 
ലം കംബുകണ്ണികളുടെ പാട്ടുമാട്ടവുമുണ്ടായ്‌. 
> ബ്രഹ്മാദിദേവന്മാരും സിദ്ധരും മുനിമാരു_ 
3 മംബുജാക്ഷനെക്കീത്തിച്ചാശിസ്തമരുളിനാര്‍. 
കുസുമോജ്ജ്വലചിത്രമാലകരം തൂുകീടിനാര്‍ 
രസവദ്രാഗഗാനം കിന്നരസംഘങ്ങളും. 
ധന്യവാദങ്ങളാലേ മാറെറാലിക്കൊണ്ടു ലോകം, 
മന്നിലശ്ശബുൂഘോഷം സവ്യത്ര വിദിതമായ?. 
൦ “ശ്രീകണചാപം രാമന്‍ ജഞ്ജിച്ചാ'നെന്നു തമ്മില്‍ 
സ്ത്രീകളും പുമാന്മാരും ചൊല്ലിയാനന്ദംനേടി. 
പാരാതെ വന്ദികളും സൂതമാഗധന്മാരും 
ശ്രീരാമയശസ്സിനെക്കീത്തിച്ചാരതുനേരം. 
ആനകഭശ്വങ്ങളം വസ്ധ്രരത്നാദിയെല്ലാ_ 
മാനന്ദപുവ്വം ദാനംചെയ്തയായ്‌ സുജനങ്ങറം. 
കൈമണി, ശംഖം, ഭേരി, മദളംതുടങ്ങിയ 
രമ്യവാദീത്രങ്ങംതന്‍ ഘോഷവും കേഠാംക്കായ“വന്നു. 


മഞ്ജയനാവനമാന്ന സുന്ദരീമണികരംതന്‍ 
മംഗലഗാനാലാപമാക്കുമുന്മേഷംനല്ലീ. 


ആതപാദ്ദിതശാലീക്ഷേത്ര,മാ മഴയാല്‍ പ്പോല്‍ 


ബാലകാണ്ഡം 


പുത്തനാം മഴത്തുള്ളി നുകരും ചാതകിക്കേ 


സത്യമായ്‌ സീതാഹഷം വണ്ണിപ്പാന്‍ കഴിഞ്ഞിട്ട. 


സാന്ദ്ര മോദാത്മാവായ ലക്ഷ്മണന്‍, ശ്രീരാമനാൽ 
ചാന്ദ്രമണ്ഡലം കണ്ടുനില്ലന്ന ചകോരമായ്‌. 


സാനന്ദം ശതാനന്ദമാമുനി കല്ലിക്കയാല്‍ 


“ജാനകി രാമോപാന്തമാന്നിതു മന്ദംമന്ദം. 


ബദ്ധസമ്മോദം പാടം തോഴിമാരൊടുചേന്നു 
മുശ്ധയാം ജനകജ, ബാലികാമരാളിപോല്‍, 
പാദവിന്യാസംചെയ്യെ, സാഭഗം മുത്തിമത്തായ്‌- 
പ്രാദുര്‍ഭവിച്ചു മന്ദം സഞ്ചരി പ്പതാഷ്ക്കോന്നി. 
ദീപ്രമാം തേജസ്സാന്നു തോഴിമാക്കിടയ്ക്കവറം 
തീപ്പൊരികറാക്കുമദ്ധേയേ വിളങ്ങും വിളക്കായി. 
വിശ്വസംവിജയശ്രീപോലെയക്കരതാരില്‍ 
വിസ്റ്റരിച്ചിരുന്നിതു മംഗലജയമാല്യം. 
സങ്കോചമുണ്ടായ്‌ വന്നു ലോലമാം തനുവിങ്ക_ 
ലെങ്കിലെ,ന്താനന്ദത്താലുത്‌ഫുല്ലം മനസ്തമം. 
ഉള്ളിലെഗ*ഗുഡപ്രേമം സുവ്യക്തമാക്കീടാതെ 
പള്ളിമാന്മിഴി സീത, രാമസന്നിധിപൂകി 
തന്മുഖച്ഛവി കണ്ടു നിന്നുപോയ്‌ ചലിക്കാതെ 
തന്മയത്വേന നിമ്മിച്ചുള്ളൊരു ചിത്രം പോലെ. 


ശോഭനജയമാല്യം കണത്തിലണിയിക്കൂ'';— 
വൈഭവംതികയുന്ന തോഴിയാളോമ്മിപ്പിച്ച. 
ഓമലാളയത്തിനാളിരുകൈത്താരാല്‍ മാല്യം 
പ്രേമവൈവശ്യംമൂലം ചാത്തുവാന്‍ കഴിഞ്ഞീലാ. 


കണ്ടിടാം ചന്ദ്രാഭയാല്‍ ചുൂളിടും, തണ്ടുനീണ്ട 
രണ്ടു താമരപ്പൂക്കളെന്നപോല്‍ തല്‍പാണികരം. 


വാരിജാക്ഷികരം വീണ്ടും പാടവേ, സുകുമാരി 
ശ്രീരാമഗളത്തിങ്കലപ്പിച്ചാഠം ജയദാമം. 
അതുകണ്ടമരന്മാര്‍ വാരിവഷിച്ചു പൂക്കഠം 


.ക്ഷിതിഭൂത്തുകഠം മങ്ങീ സൂരനാല്‍ കുമുദം പോല്‍. 


മിഥി ലാപുരിയിലുമംബരത്തിലുമൊപ്പം 
മധുരോദാരശീതസുസ്വരം തള്ളിപ്പൊങ്ങി. 
ദജ്ജനമാശാഭംഗംകൊണ്ടു നീഷ്ര്രഭമായി; 


.സജ്ജനം മഹാനന്ദവാരിരാശിയില്‍മുങ്ങി. 


ദേവകിന്നരമത്ത്യനാഗതാപസരെല്പാം 


“സേവിച്ചു “ ജയജയ” ഘോഷത്താല്‍ ഭഗവാനെ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


219 


220 തുളസീദാസരാമായണം 


സ്വവ്വധൂടികരം പാടിത്താണ്ഡവം നടത്തിനാ- 
രുവ്വിയില്‍ത്തെരുതെരെത്തുകിനാര്‍ കുസുമങ്ങഠം.. 
ഭൂസുരവേദമന്ത്രദ്ധ്വനിയും വൈതാളിക_ 
ഭാസുരസ്തൃതികളം മാറെറാലിക്കൊണ്ടു വാനില്‍. 
**ഇന്നിതാ വില്‍മുറിച്ചു സീതയെദ്ൃശരഥ_ 
നന്ദനന്‍ വരിച്ചു” "വെന്നുള്ളൊരു വൃത്താന്തത്താല്‍. 
ഭൂനാകരസാതലലോകഭേദങ്ങളെല്പാ-- 
മാനന്ദാമൃതപൂരമാസ്വദിക്കുകയായി. 


പത്തനസ്ഥിതരെല്ലാം ഭദ്രദീപങ്ങരം കത്തി_ 
പ്ചതൃത്ഥമാരാധിച്ചു ഭക്തിപൂണ്ടതുനേരം. 


അത്രമാത്രവും പോരാ, സമ്പത്തിന്‍ നിലമറ_ 
ന്നത്ഥികരംക്കിഷ്യം പോലെ ദാനവും ചെയ്തീടിനാര്‍. 


te 

ലാവണൃശുംഗാരങ്ങളൊത്തിണങ്ങിയപോലെ 
Et 

പാവനസീതാരാമസം യോഗം വിജയിച്ചു. 
““സ്വാമിതന്‍ പാദങ്ങളെത്തൊട്ടുവന്ദിക്കൂ വേഗ... 
മോമലേ!”*;— ചൊല്ലീടിനാരിങ്ങനെ തന്വംഗികരം- 
എങ്കിലും ഭയംകൊണ്ടു ചൂളിയ സീതാദേവി 
ഗങ്കയാല്‍ പാദസ്റശം ചെയ്യവാനാളായീല. 
ഗതമദാരങ്ങാംതന്‍ ചരിതം കേട്ടറിഞ്ഞ 
മൈഥിലിക്കാശങ്കയ്ണു വകയുണ്ടല്ലോ പാരം. 
വധുവിന്‍ വിശ്വോത്തരരാഗമാധുരി യോത്തു 
വരനോ, കരദഠാക്കാമ്പാലൊന്നു പുഞ്ചിരിക്കൊണ്ടു. 


“2 ജാനകീരൂപം കണ്ടു മോഹവൈവശ്യംപൂണ്ടു 
ഹീനബുദ്ധികളായ മൂര്‍ഖഭപാലരപ്പോം 
_ ്രുദ്ധരായെഴുന്നേറവു ശസ്ധ്രങ്ങളെടുത്തുകൊ_ 

+ ആര്യ വഷിച്ചുതുടങ്ങിനാര്‍: 


“മന്നവബാലന്മാരെപ്പിടിച്ചു കെട്ടിടവിന്‍ 

 കന്ന്യയെ ക്ഷണാല്‍ക്കൊണ്ടുപോകണം നമുക്കി പ്പോഠഠം..- 
വ്‌ ടിച്ചെന്നാകിലും കാമിതം ഫലിച്ചിട്ടി;_ 

& വിക്കെയാര്‍ വേരാക്കുമിക്കുമാരിയെ? 

ഥിലാമഹീനാഥന്‍ ാലരെസ്സുഹായിച്ചാ_ 


ബാലകാണ്ഡം 


നിങ്ങാംതന്‍ പ്രതാപോഗ്രവീരൃശാര്യങ്ങളെല്ലാം 
ശങ്കരചാപത്തോടുകൂടെപ്പോഷ്ക്കുലഞ്ഞല്ലോ! 
ആവിധം കലാശിച്ച കൈക്കരുത്തെല്ലാമിപ്പോ_ 
ളീ വികത്ഥനംകൊണ്ടു വന്നുചേരുമോ വീണ്ടും? 
ഇപ്പരാക്രമശൈലി വിസ്ടൃതമായോ, ധാതാ_ 
വപ്പാടേ മഷിതേയ്യെെ, നിങ്ങഠംതന്‍ വ്ക്രൃങ്ങളില്‍ ? 
ഈ മദസ്സദ്ധാമഷമൊക്കെയുമുപേക്ഷിച്ചു 
രാമഭദ്രനെക്കണ്ടു കണ്ണുകരം കുളിപ്പിപ്പില്‍! 

ഈ യുവലക്ഷമണന്‍െറ വദ്ധിതക്രോധാഗ്തിയി_ 
ലീയലി൯നിരയായിത്തീരാതെ കരുതുവിന്‍. 
പക്ഷീന്ദ്രഭാഗം കാകന്‍ കവരാന്‍ കൊതിക്കുംപോല്‍, 
.ഹസ്തിവൈരിതന്നംശം പാഴ”മുയലാശിക്കും പോല്‍, 
കാരണശുന്യക്രോധി സരഖ്യമാഗ്രഹിക്കും പോല്‍, 
മാരനാശനദ്വേഷി മംഗളം വാഞ്ചരിക്കും പോല്‍, 
ലോഭിയാം ദുരാഗ്രഹി കിത്തിയെക്കാമിക്കും പോല്‍, 


ശോഭനനൈമ്മല്യത്തെ സ്ത്രീജിത൯ കൊതിക്കും പോല്‍, 
ഹരിയില്‍ ഭക്തിയേററാ൯ മുക്തിയെടദ്ദീക്ഷിക്കും പോല്‍ 


കരുതാം മന്നന്മാരേ, നിങ്ങാംതന്നഭിലാഷം.”” 


ഇക്കോലാഹലങ്ങളാല്‍ ഭീതയാം വധുവിനെ 
ച്ചിക്കെന്നു മൃഗാക്ഷികളമ്മതന്‍ ചാരത്താക്കി. 
ദേവിതന്‍ ശുഭപ്രേമമോത്തോത്തു മുദിതനായ*_ 
ദേശികനികടത്തെ പ്രാപിച്ചാ൯ രഘൂദ്വഹന്‍. 
ദൈവകല്ലിതമെന്തെന്നാക്കറിഞ്ഞിടാമെന്നു 
വൈവശ്യം കലന്നിതു സീതയും ജനനിയും. 


ദുസ്റ്റഹപരുഷോക്തി കേരാക്കയാല്‍ ഭാവം മാറി_ 
'യസ്ത്മിത്രാത്മജാതനങ്ങിങ്ങ നോക്കീ, പക്ഷേ, 
രാമഭദ്രനെശ്ശുങ്കിച്ചക്ഷരം മിണ്ടീടാതെ_ 
യാമട്ടു നില്കും നില്ലോ, ഗംഭീരമനോഹരം. 
ക്രോധതാര്രാക്ഷനായി ഭൂംകുടി ഞെരിയുമ്മാ_ 
റേധിതോത്സാഹം നിന്ന ബാലലക്ഷയണവിീരന്‍ 
മത്തേഭയഥം കണ്ട പഞ്ചാസ്യപോതംപോലെ_ 
യതൃഗ്രദ്ൃഷിക്ഷേപം ചെയ്തിതബഭൂപാലരില്‍. 


ഭിന്നഭാവങ്ങരം കണ്ടു ദുഃഖിച്ചു പുരന്ധ്രിമാര്‍ 
മന്നരെപ്പലേ മട്ടില്‍ ഭര്‍ത്സിച്ചുതുടങ്ങിനാര്‍. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


221 


222 


തുളസീദാസരാമായണം 


അത്തവ്വില്‍, ഭഗുവംശവാരിജാരുണനായി_ 
പപൃഥ്വിയില്‍ പേരെടുത്ത വീരനാം പാരശ്വധന്‍ 
ഭഗ്ഗകാര്‍മ്മുകഭംഗം കേട്ടറിഞ്ഞെത്തീ, രാജ_ 
വശ്ശമാമടവിക്കു ദാവപാവകനായോന്‍. 
രാജസഞ്ചയമാകെച്ചുളിപ്പോയ” ക്ഷണാദ്ധത്തില്‍ 
രാജാളി*തന്നെക്കണ്ടോരൂര്‍ക്കുരുവികളായി. 
ചേലെഴും പരിശുഭ്രതന൯ുവില്‍ ഭസിതവും 
ഫാലത്തില്‍ ത്രിപുണ്ഡവും പുണ്ടൊരു രൂപം കാണ്മി൯! 
കോപത്താലരുണിമവീശിയ മുഖചന്ദ്രന്‍, 
കോടിയപുരികങ്ങ,ളാരക്തനേത്രദ്വന്ദ്വം; 
വൃഷഭസ്തന്ധം, ചാരുവിരിമാറിടം, നീണ്ടു 
വിലസും ബാഹുദണ്ഡം, സുന്ദരയജ്ഞസൂത്രം, 
രുദ്രാക്ഷമാല്യം, മാന്‍തോല്‍ ;_അരയില്‍ ബന്ധിച്ചുള്ള: 
ഭദ്രമാമാവനാഴി കൈകളിലമ്പും വില്ലും, 
തോളത്തു കുഠാര;—മിമ്മട്ടിലാ മുനിമുഖ്യ- 
നാളന്ന കോപത്തോടേ നോക്കിനാന്‍ നൃപന്മാരെ. 
താപസോചിതശാന്തം വേഷ, മെന്നാലും കമ്മം 
താപത്തെജ്ജ്വലിപ്പിക്കുമമട്ട കക്കശമത്രേ. 


ഉജ്ജ്വലവീരം മുത്തി കൈക്കൊണ്ടുവരുംപോലെ_ 
യജ്ജനമദ്ധ്യമാന്നു നില്കുന്നു പരാക്രമി. 


രുദ്രശിഷ്യാഗ്രിമന്‍െറ രൂക്ഷമാംഭാവം കണ്ടു 
വിത്രസിച്ചവനീശരാഞ്ഞെഴുന്നേററു ഭക്ത്യാ 


തങ്ങളാരെന്നും താതനാമങ്ങളെന്താണെന്നും 


ശങ്കപൂണ്ടറിയിച്ചു സാഷ്ടാംഗം പ്രണമിച്ചാര്‍. 


ജാമദഗ്ന്ൃയനാല്‍ സരമ്ൃയദശിതരായോര്‍ പോലും 


 ഭീമദുമ്മ തിയുടെ വായിലായ്‌ പ്പോയെന്നോത്തു.. 


രാജഷി ജനകനുമമ്പരന്നടുത്തെത്തി_ 


Py 


2 പ്പൂജാഹന്‍ മുനീന്ദ്രന്‍െറ പാദധൂളികളേററു. 


ബാലകാണ്ഡം 


ചൊല്ലിനാ൯: “മുനേ, പംക്തിസ്യന്ദനപുത്രന്മാരാ- 
യൃല്പസിക്കുന്ന രാമലക്ഷ്യണന്മാരാണിവര്‍.”” 


കൌതുകം കലരുന്ന ഭാഗ്ലൂവന്‍ പരിലസൽ_ 
ഭ്രാതൃയൃശ്മത്തെക്കണ്ടു മംഗളമാശംസിച്ചു. 
കാമനുംതളരുന്ന സനന്ദര്യംതിരളന്ന 
രാമനെയല്ചംനേരം സൂക്ഷിച്ചുനോക്കീ പിന്നെ 
ഒന്നുമൊട്ടറിയാത്തമട്ടി “ലീയാരംത്തിരക്കെ_ 
ന്തെ'ന്നൊരു ചോദ്യമിട്ടാ൯ ജനകക്ഷ്യാപനോടായ൦. 
ഉരാത്തടംകലക്കുന്ന കോപത്താലുടലാകെ_ 
യുച്ചലിക്കുകയാണു മാമുനിക്കതുനേരം. 
രാജന്യപ്രവരര്‍തന്നാഗമഹേതുവെല്ലാം 
രാജഷി സവിസ്തരം താഴ്ചയിലറിയിച്ചു. 
രേണകാത്മജനപ്പോരം ചുററിലും കണ്ണോടിക്കെ_ 
ക്ഷോണിയില്‍ക്കിടക്കുന്ന ചാപഖണ്ഡങ്ങറം കണ്ടു. 
ഉല്‍ക്കടക്രോധാന്ധനായുച്ചത്തിലലറിനാ൯: 
*  ഇക്കുലവില്ലൊടിച്ചതാരുവാന്‍ മൂഡ്ധാത്മാവേ! 
എങ്ങുനില്ലന്നിതവനെന്നു നീ കാട്ടീടാഞ്ഞാ_ 
ലെങ്ങോളം തവരാജ്യമങ്ങോളം മുടിക്കും ഞാന്‍.” 
ഭീതിയാലരചന്നു മിണ്ടുവാന്‍ കഴിഞ്ഞീല 
ചേതസാ സന്തോഷിച്ചു ദഷ്ടബുദ്ധികളപ്പോടം. 
വാനോരും മുനിന്ദ്രരും പാരരും ഭയപ്പെട്ടു 
മാനസ്റ്റ്രാനിപുണ്ടു.മാനമാന്നിരുന്നുപോയ്‌. 
ദൈവമിസ്റ്ദദത്തില്‍ ഭദ്രഭഞ്ജകനായെ_ 
ന്നുവരേശ്വരി ചിന്തിച്ചുത്തപ്ഠമനസ്കയായ”. 
കാത്തവീര്യാരിവീര്യം കേട്ടിരുന്നതുമുലം 
മാത്രയോ കല്ലമെന്നു നിനച്ചു ജനകജ. 


ലോകര്‍തന്‍ ഭീയും സീതാസാദവും കണ്ടറിഞ്ഞു 
ശോകസമ്മോദാതീതനായൊരാ രഘുനാഥന്‍ 
അരുളിച്ചെയ്യാന്‍ മന്ദം: ““നിന്തിരുവടിയുടെ 
ചരണാച്ചകന്മാരിലേകനായിരിക്കണം, 
മല്‍പ്രഭോ, ശിവചാപം മുറിച്ച;_തിരിക്കട്ടെ, 
കല്പനയെന്താണി പ്പോളരുളി ച്ചെയ്തകൂടേ?”” 

ഭൂ,വളഞ്ഞാക്രോശിച്ചാന്‍ ഭാഗ്ലവ൯: ““കൊള്ളാംകൊള്ളം, 
സേവകഃ;_നെന്നാല്‍പ്പിന്നെസ്സേവനമല്ലേ ധമ്മം? 
ശാത്രവകമ്മംചെയ*വോന്‍ സേവകനെന്നാണെങ്കില്‍ 
ധുത്തനാമവനോട യദ്ധംതാന്‍ കരണീയം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


228 


224 തുളസ്ീദാസരാമായണം 


തീത്തുചൊല്ലുവന്‍, ചാപം മുറിച്ചോനാരാകിലും 

കാത്തവീര്യനെപ്പോലെ വൈരിയാണെനിക്കവന്‍. | 
കോക്ക നീ രാമ, പാപിയവനെക്ഷണാദ്ധത്തില്‍ | 
നീക്കിനിത്തുക നന്നായ്‌ക്കാണട്ടെ ഞാനൊന്നിപ്പോോരം. | 
അല്ലായ്ക്കില്‍ സമാഗതരായ പാത്ഥിവന്മാരെ_ [ 
ക്കൊല്പാതെ വിടുന്നവനല്ല ഭാഗ്ലവരാമന്‍. a 


ഉല്‍ക്കണ്ണാതരളിതനേത്രനാം സനമിത്രിക്കീ_ 
യൂജ്ജ്വലാഖ്യാനം കേട്ടു പുഞ്ചിരിവന്നു പോയി. 


മല്ലിടാനൊരുങ്ങുന്ന മാമുനിശ്രേഷനോടു | 
ചൊല്ലിനാൻ നിന്ദാഗഭവാണികളേവം വത്സന്‍: 


““ഹേവിഭോ, ശൈശവത്തിലെത്രയോ ലീലാചാപ_ 
മീവിധം നേരമ്പോക്കായ* ഞാനൊടിച്ചിരിക്കുന്നു. 


അന്നൊരുനാളിൽ പ്പോലുമങ്ങുന്നു കോപിച്ചീലാ 


പിന്നെന്താണിതിനോടു താല്‍ചര്യമിത്രത്തോളം? ”” 
ല്‌ കണ്മിഴിച്ചരുളിനാന്‍ മാമുനി: “ “ബാല, നീയ്യം 
ലം ദുമ്മ,തിവശനായീ, നാവടക്കുക വേഗം. 


ലോകവിശ്രുതമായ രുദ്രപാപത്തെയാണോ 
ലോലമാം കളിവില്ലോടുപമിപ്പതു മുഡ!”” 


എ ക പം യി 


ഉല്ലസതസ്മിതമാന്നു ചൊല്ലിനാൻ ഭദ്രൻ: ““മുനേ, 
വില്ലകളെല്ലാമൊപ്പമെന്നേ ഞാന്‍ ധരിച്ചുള്ള. 
കേദാക്കുക, ജീണ്ണിച്ചൊരു പൊട്ടവില്ലൊടില്‍ച്ചെന്നാ- 
ലാക്കെന്തു ചേതം, ലാഭ?_മെന്നു ഞാനറിഞ്ഞീലാ. 
ഒട്ടൊന്നു പുതിയതെന്നോത്തുപോയാര്യന്‍, പക്ഷേ, 
തൊട്ടമാത്രയിലതു രണ്ടായിത്തകന്നുതേ. 
ഏട്ടനെന്തപരാധമുണ്ടിതില്‍?_പരമാത്ഥം 
കൂട്ടാക്കാതകാരണമെന്തിനു കോപിക്കുന്നു?” 


ഉഗ്രമായ? മഴുവിങ്കലൊന്നു നോക്കിയശേഷ_ 
മുല്‍ക്രോശിക്കുകയായീ രാജന്യകുലാന്തകന്‍: 
മെന്തെനിക്കെന്നു മൂഡ, നീ കേട്ടിട്ടില്ല 
നാകകൊണ്ടു നിന്നെ ഞാന്‍ കൊല്ലന്നില്ല. 


ബാലകാണ്ഡം 


സ്വീയമാം ഭൂജാടോപാല്‍ ക്ഷിതി നഃ ക്വത്രമാക്കി- 
ശ്രീയെഴും ദ്വിജന്മാക്കു നല്ലി ഞാന്‍ പലേവട്ടം. 


നീയിതു കാണുന്നീലേ, കൃതവീര്യാത്മജന്‍െ൨ 
യായിരം കരങ്ങളും ഖണ്ഡിച്ച കുഠാരകം? 
പുച്ചുമായെന്തും ചൊല്ലി വെറുതേ സാധുക്കളാ_ 
മച്ഛനമ്മമാക്കാപത്തുണ്ടാക്കിവെച്ചീടൊല്ലാ. 


ഉല്‍ഭടം മഴുവിതു രാജന്യവധൂജന_ 
ഗഭഗാഭകരക്തക്ഷാളനകാഷായിതം. '” 


പരുഷോക്തികരം കേട്ട പിന്നെയും ചിരിച്ചുകെറ 
ണ്ടുരചെയ്യകയാണു ലക്ഷ്മണന്‍ മൃദുസ്വരം: 


“ “ഹേ മുനീശ്വര, താങ്കളത്യന്തം ഞെളിയുന്നു 
“പോര്‍മദം തിരളന്ന വീരന്‍ ഞാ'നെന്നമട്ടില്‍. 


ഈതിയാല്‍പ്പറന്നുപോം പവ്വതംപോലുമെന്ന 
മാതിരി മഴുവെന്നെക്കാട്ടുന്നു പലേവട്ടം. 


അംഗുലി ചുണ്ടി പ്പോയാല്‍ വാടുന്ന “തൊട്ടാവാടി ?_ 
യല്ല ഞാനെന്നറിഞ്ഞാല്‍ക്കൊള്ളാമെ൯ വിഭോ, ഭവാന്‍. 


മഴുവും വില്ലമമ്പ്യം കണ്ടൊരു യോദ്ധാവെന്നു 
പഴുതേ ചിന്തിക്കയാലനദ്ധത്യം പുലമ്പിപ്പോയ”?. 


ചേണെഴും ഭഗുവംശസംഭവനെന്നും, മാറില്‍_ 
പ്പൂണ്നൂല്‍ കാങ്ങകൊണ്ടു കാശ്യപീസുരനെന്നും 


നേരായി ഗ്രഹിക്കയാലെന്തൊക്കെക്കഥിക്കിലും 
.പാരുഷ്യമടക്കി ഞാന്‍ സക്ഷമം സഹിച്ചീടാം. 


വിണ്ണവര്‍, ഭൂദേവന്മാര്‍, ഗോക്ക,ളീശ്വരഭക്ത_ 
രെന്നിവരോടു വീര്യം കാട്ടകില്പസ്മല്‍ ഗോത്രം. 
അവരെക്കൊല്ലുന്നതു പാപമാ,ണെന്നല്പവ_ 
ക്പെകാരികളാക ദുര്ൃശസ്തരവുംതാന്‍. 
ആകയാൽബ്‌ഭവാനെന്നെക്കൊല്ലവാ൯ മുതിന്നാലും 
ശോകമില്പങ്ങേപ്പാദമലരില്‍ പതിക്കും ഞാന്‍. 


കോടി വജ്ുങ്ങഠംക്കുള്ള ശക്തിയുണ്ടല്ലോ പാത്താ- 
ലീടെഴും ഭവദ്വക്രതവൈഖരിക്കെന്നിരിക്കെ, 


പോര്‍വില്ലമമ്പും മാത്രമപ്പൊരു കോടാലിയു_ 
മീവിധം ചുമക്കുന്നതെന്തിനെന്നറിഞ്ഞീലാ. 


'വല്തുമനുചിതവാക്കുകളങ്ങേക്കണ്ടു 
ചൊല്ലിയിട്ടണ്ടാവാം ഞാന്‍, മാപ്പുതന്നാലും ഭവാന്‍.” 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


225 


226 തുളസീദാസരാമായണം 


പരശുരാമന്‍: 
“ഹേ മുനേ, വിശ്വാമിത്ര, സാഹസംകലരുന്ന | 
താമസപ്രകൃതിയാണിബ്ബാലന്‍, കുചേഷ്ടിതന്‍. | 
ചേലെഴും സ്വകുലത്തിന്‍ നാശകാരകനിവന്‍ | 
കാലസന്നിധി കാലു വെയ്ത്വാനൊരുങ്ങുന്നു. 
ഭാസ്ത്രരാന്വയചാരുരാകേശകളങ്കമാ_ 
ണീക്കുമാരകനൊരു താന്തോന്നി, ചിന്താശൂന്യന്‍. 
ഏകമാത്രയാലിവനന്തകന്നിരയായി_ 
പ്പോകുമെന്നിതാ സത്യംചെയ്തു ഞാന്‍ പറയുന്നു. 
ഞാനതില്‍ ദോഷിയാകി,ല്ലിവനെക്കാത്തുകൊഠംവാ൯ | 
മാനസേ താല്‍പര്യമുണ്ടെങ്കിലെത്രയും വേഗം 
$ മല്‍കരബലവാഷ്ും കോപവും പ്രതാപവും | 
വ്യക്തമായ” ഗ്രഹിപ്പിച്ചു തടയു സമാരംഭം.” | 
ലക്ഷ്മണൻ: | 
““ക്ഷത്രീയച്ഛിത്തേ, ഭവാന്‍ ജീവിക്കെബ”ഭവല്‍കീത്തി_ | 
യിത്രമേല്‍ശ്ശൂരിയായി മററാരു വണ്ണിച്ചീടം? 
തന്നുടെ നാവുകൊണ്ടു തന്‍പരാക്രമചക്രം 
ലം പിന്നെയുംപിന്നെയും ഹാ! പിന്നെയും കീത്തിച്ചില്ലേ? 
ക  ഇപ്പ,ലംഭാവമെങ്കില്‍ ചൊല്ലിടാം കുറെക്കൂടി 
വല്പമട്ടിലും കോപം സഹിച്ചു കഷ്ണിക്കേണ്ടാ. 
അങ്ങൊരു ധീരന്‍, വീര,നക്രോധ,നെന്നാണെങ്കി_ 
ലിങ്ങനെ ദുവ്വാക്കോതിയാജ്ജിക്കും മേന്മയെന്താം? 
ജന്യത്തില്‍പ്പല വീരകമ്മവും ചെയ്യാം ശുരന്‍; 
തന്നത്താനവ പാടിനടക്കാറില്ല പക്ഷേ. 
പോരിലെങ്ങാനുമൊരു വൈരിയെക്കണ്ടാല്‍ പോരും 
ഭീരുക്കരം ജല്ലിചീടം വീരവാദങ്ങളേവം. 


അന്തക൯തന്നെക്കൂട്ടി ക്കൊണ്ടാവാമെഴുന്നള്ളി 
നിന്തിരുവടി,യത്ര പേടിപ്പിച്ചിടുന്നു മാം.” 


ലക്ഷ്യണനിന്ദാഗഭനീരസോക്തികഠം കേരംക്കെ_ 
ക്ഷമന്‍, കുഠാരത്തില്‍ക്കൈവെച്ചു കഥിക്കയായ?: 


ടവില്‍പ്പുഴിയാരുമാരോപിക്കരുതെന്നില്‍ 


ബാലകാണ്ഡം 227 


ഉണ്ണികളുടെ ദോഷ, മല്ലെന്നാല്‍ ഗുണ,മൊന്നു_ 

മെണ്ണമാറില്ല തെല്ലം കാര്യമായ്‌ സുജനങ്ങാം. ”” 
പരശുരാമന്‍: 

““വെണ്ഴുവിതാ കൈയില്‍; ക്രോധി ഞാന്‍; ഗുരുദ്രോഹി 

കണ്മിഴിവെട്ടത്തതാ നില്ലയും ചെയ്തിടുന്നു; 

എങ്കിലും മഹാമുനേ, താങ്കളെക്കുറിച്ചുള്ളില്‍ 

തങ്കിടുമാദരത്താല്‍ കൊല്ലാതെ വിട്ടയയ്ക്കാം. 

സാന്ത്വനം ചൊല്‍വാന്‍ ഭവാന്‍ സന്നദ്ധനായില്ലെങ്കില്‍ 

ഞാന്‍, തുലോമവിവേകിയാകുമിക്കുമാരനെ 


ഘോരമാം പരശുവാല്‍ കണ്ടിച്ചെന്‍ ഗുരുവിന്‍െറ 
പേരിലുള്ളൊരു കടം വീട്ടമായിരുന്നേനേ. ” 


ഉരംത്താരില്‍സ്മിതംപൂണ്ടു ചിന്തിച്ചു വിശ്വാമിത്രന്‍: 
“മത്തനാം മുനിക്കെല്ലാം പച്ച*യായത്തോന്നുന്നല്ലോ. 
ഉക്കനാം ശിവചാപം, വജുകക്കശ,മേതോ 
പാഴ്‌ക്കരിമ്പെന്നപോലെ രാമനിന്നൊടിച്ചിട്ടും 
അജ്ഞാനതാമിസ്രത്താലായതു കണ്ടുകൊഠംവാ_ 
നപ്രഗത്ഭമായ്ണ്റീര്‍ന്നൂു യോഗിതന്‍ മനോനേത്രം.” 

ലക്ഷ്മണന്‍: 

““ശ്രീകരം തവ ശീലമേതൊരാളറിയില്ല? 
ലോകത്തില്‍ പ്രസിദ്ധമാണക്കഥ പണ്ടേതന്നെ. 
അമ്മതന്‍ കടമാദ്യം വീട്ടുവാന്‍ കനിവാന്നു; 
ജന്മദന്‍തങ്കലുള്ളതതി നോടൊപ്പം തീന്നു. 
ശേഷിച്ചതാചാരൃങ്കല്‍തങ്ങിട്ടം കടം മാത്രം; 
ലേശവും മനസ്സഖമില്പതു വീട്ടായ്്യാല്‍. 
അക്കടമിപ്പോളെന്‍െറ തലയില്‍ത്താങ്ങിക്കൊരംവാ൯ 
തക്കതാണെന്നായ്‌ ഭവാന്‍ ചിന്തിപ്പതുണ്ടാ,മെന്നാല്‍ 
എത്രയോ കാലം പിന്നെക്കഴിഞ്ഞു, കണക്കററു 
വദ്ധിച്ചു മുതലോടട ചേരേണ്ട പലിശയും. 
ആനയിച്ചാലും ശീഘ്ലമുത്തമണ്ണനെപ്രഭോ, 
ഞാനിതാ മടിശ്ശീലയഴിച്ചു നല്ലാം ദ്രവ്യം." 


\ ഹൃത്തടം പിളക്കുമീ വാക്കിനാല്‍ബ'?ഭൃഗുരാമന്‍ 
പ്രതൃഗ്രകോപം കൈയിലെടുത്തു പരശ്വധം. 
* ശ്രാവണമാസത്തില്‍ ഒരു൨നു കണ്ണിനു നല്ല കാഴ്ചയില്പാതെവന്നാല്‍ം 
കാണപ്പെടന്നതെല്ലാം പച്ചനിറത്തിലാണെന്നു തോന്നും, എന്നൊരു പഴഞ്ചെഠ 


ലു ഉത്തരഭാരതത്തിലണ്ടു”. മഞ്ഞപ്പിത്തം പിടിപെട്ടവനു” എല്ലാം മഞ്ഞനിറ 
മാണെന്നൊരു ചൊല്ലൂ” മലയാളികളടെയിടയിലും നടപ്പണ്ടല്ലോ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


228 തുളസീദാസരാമായണം 


സംഭ്ൂരമശങ്കാജാതവേപഥുഗാത്രമാ,മ_ 
സ്സംസത്തില്‍നിന്നു പൊങ്ങീ ദാരുണഹാഹാരാവം! 
ലക്ഷ്മണൻ: 

“ “പിന്നെയും മഴുവെന്നെക്കാട്ടന്നോ,തിരുവടി 
മന്നോര്‍വാനവനാകകൊണ്ടു ഞാന്‍ ക്ഷമിക്കുന്നു. 
വീരാഹസംഗ്രാമത്തില്‍ ഭോ! മുനേ, ഭവാനൊരു 
പേരാളം പടയാളിയാകയില്ലൊരുനാളം. 


സുരരും വിപ്രന്മാരും വന്‍പരാ,ണവരുടെ 
വിരുതോ, തങ്ങഠംക്കുള്ള നിലയങ്ങളില്‍ മാത്രം.” 


“*ആയായ*!_എന്തനുചിതവാക്കുക; ''ളെന്നാ, യപ്പോരം 
ഭീയാളം പുരുഷാരമുള്ളഴിഞ്ഞാക്രോശിച്ചു. 


വജകക്കശമാമീ വാക്കു കേട്ടതുനേരം 
സംജ്ഞയാല്‍ സരമിത്രിയെത്തടഞ്ഞു രഘുനാഥന്‍. 
ലക്ഷ്മണവാഗ്വാദമാ,മാഹുതിദ്രവ്യംമൂല_ 
= മ,ക്ഷത്രവൈരിക്രോധവഹ്നിവാച്ചതു കാഞ്ച, 
അതിനെത്തണുപ്പിപ്പാന്‍ നീഹാരനീരംപോലെ 
ഹിതമായ” സ്നേഹോക്തികരം തൂകിനാന്‍ ജഗന്നാഥന്‍: 


“*ഈവിധം കോപിക്കാതെ ബാലനില്‍ക്കനിഞ്ഞാലും 
8. സേവകപ്പിയനായ നിന്തിരുവടി നാഥ! 

“2 ഇനിയും മുലകുടിമാറാത്ത കിശോരനി_ 
 ലനലോജ്ജ്വലരോഷം നിക്ഷേപിക്കരുതാര്യന്‍. 
ശ്രീമത്താമവിടുത്തെ പ്രാഭവമണുമാത്ര_ 

മീ മന്ദന്‍ വല്പമട്ടുമുഠംഗ്രഹിച്ചിരുന്നെങ്കില്‍ 
അങ്ങയോടൊപ്പമാണു താനെന്നു ചൊല്‍വാന്‍ തക്ക 
പൊങ്ങച്ചം കരഠംക്കാമ്പിലങ്കരിക്കുമോ? ദേവ! 
ഉണ്ണികളെന്തെങ്കിലും വിഡ്ഡിത്തം കാണിക്കില്യം 
കണ്ണിനാനന്ദമായിക്കാണുന്നു ഗുരുജനം. 

തൃപ്പദദാസന്‍ പൈതലിവനെന്നോമ്മിച്ചി പ്പോരം 

_ മല്‍പ്രഭോ, വഷിച്ചാലും കാരുണ്യം കുമാരനില്‍- 
മാനിതന്‍, സമദശി,യാത്മനാധീരന്‍ ഭവാന്‍ 


ബാലകാണ്ഡം 229 


മുടിതൊട്ടടിയോളം കോപത്താല്‍ വിറച്ചു, ൩൨. 
സ്റടമായരുളിനാനുച്ചത്തിലേവം: ““രാമ! 
നിന്നനുജാതന്‍ മഹാപാപിയാ,ണിവനുള്ള 
സുന്ദരഗാത്രം ശുഭ്രം; മനമോ മഹാകൃഷ്ണം! 
കാളകൂടമാണിവന്‍ പാനംചെയ'വതു, മുല_ 
പ്പാലല്ല, ജാത്യാ നീചന്‍, ധിക്കാരി കുമാരകന്‍. 
അഗ്രജന്മാവാം നിന്നെ മാനിക്കുന്നില്ല, ദുഷ്ട 
നഗ്രമൃത്യൂവോടൊക്കുമെന്നെയും കാണുന്നില്ല! ”” 


മന്ദഹാസാസ്യനായിസ്റ്റമിത്രി കഥിക്കയാ,_ 
““ണൊന്നറിഞ്ഞാലും കോപം പാപകാരണമത്രേ. 
ചിത്തമപ്പിശാചിന്നു കീഴാക്കി വത്തിക്കുന്നോര്‍ 
നിതൃവുമനുചിതകമ്മങ്ങഠം ചെയ്തിടുന്നു. 
മംഗളപ്രപഞ്ചത്തിന്‍ നീതിക്കു വിരുദ്ധമായ 
തങ്ങളാലാവുംപോലെ സാഹസം തുടരുന്നു. 
പുണൃഷേ, ഭവല്‍പാദദാസന്‍ ഞാ, നവിടത്തെ_ 
ച്ചണ്ഡമാം രോഷം നീക്കിക്കാരുണ്യം ചൊരിയണം. 
ഇന്നിനിത്തിരുമേനിയെത്രതാന്‍ കോപിച്ചാലും 
നന്നാകാന്‍ ഞെരുക്കമിക*ഖണ്ഡിതചാപദണ്ഡം. 
വന്നപാടയ്യോ! ഭവാന്‍ വല്ലതും ചൊല്ലിച്ചൊല്ലി 
നിന്നു കാല്‍ കഴയ്ക്കാതെ വിശ്രമിച്ചാലും നാഥ! 
അല്ല,തിപ്രിയമുണ്ടു വില്ലിനോടെന്നാണെങ്കില്‍ 
ചൊല്ലവന്‍ മുനിശ്രേഷ്ല, നല്ലൊരു കുശലം ഞാന്‍. 
ഉല്പസല്‍പ്രതിഭയാല്‍ കീത്തിതരായിട്ടുള്ള 
വല്ല ശില്ലികളേയും വരുത്തി മുറിക്കുട്ടാം. ”” 


തന്നുള്ളില്‍ ഭയമേറിശ്ശാസ്സിച്ചാന്‍ മിഥിലേശന്‍: 
* “നന്നല്ലീയവിവേകം, നാവടക്കുക വത്സ!” 


ചിക്കെന്നു വിറക്കൊണ്ടു പരരരും മന്ത്രിക്കയാ,_ 
i 'ണിക്കൊച്ചുകുട്ടിക്കിത്ര ദൃശ്ശീലമുണ്ടായല്ലോ! 2 


ലക്ഷ്യണകുമാരന്‍െറ നിരബ്‌ഭയോക്തികരം കേരംക്കെ_ 
യക്ഷത്രവംശദ്വേഷി രോഷത്താല്‍ തളന്നുപോയ, 
പരശുരാമന്‍: 
““നിന്ദ്യവാക്കുരയ്ക്കുന്ന മൂുര്‍ഖനാണിവന്‍, പക്ഷേ 
നിന്നനുജാതനാകകൊണ്ടു ഞാന്‍ രക്ഷിക്കുന്നു. 
മലിനം മനസ്സെന്നാല്‍ സുന്ദരം തനു; വിഷ 
മളവേ നിറച്ചുള്ള പൊന്‍കുടംപോലാണിവന്‍.” 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


‘280 തുളസീദാസരാമായണം 


പുഞ്ചിരിക്കൊണ്ടാന്‍ വത്സന്‍ പിന്നെയുമപ്പോരം, കണ്ണാല്‍ 
തഞ്ചത്തില്‍ സഹജനെത്തടഞ്ഞു രഘുവരന്‍. 


ഒട്ടൊന്നു ചുളങ്ങിത്തന്‍ കടുവാഗ്വാദം നിത്തി- 
പ്പെട്ടെന്നു വിശ്വാമിത്രസന്നിധി പുകീ ബാലന്‍. 


ഇരുകൈത്താരും കൂപ്പി ന്രമശീഷനാം രാമ_ 
നരുളീ, കളലോലശീതളവചനങ്ങറം: 


“ജന്മനാ തത്ത്വജ്ഞാനിയല്പയോ നാഥ, ഭവാ_ 
നിമ്മട്ടില്‍ ബാല കോക്തിയെന്തിനായ” ശ്രദ്ധിക്കുന്നു? 


വാച്ചചാപല്യം പാത്തുനോക്കിയാലൊരുകൂട്ട_ 
TH 
മീച്ചകരംക്കൊപ്പമത്രേ ബാലന്മാരധികവും. 


ഒരു കാര്യവുംകൂടാതനിശമലട്ടിക്കൊ_ 
ണ്ടരികില്‍ക്കൂട;മെന്നാലാരതില്‍ കോപം കൊള്ളം? 


അങ്ങയോടപരാധം ചെയ്തതീ ഞാനാണല്ലോ 
മംഗളാത്മാവേ, തവ ദാസനാമെന്നില്‍ബ്‌ഭവാന്‍ 


കാരുണ്യവഷംരൂകിക്കാത്തുകൊഠംകയോ, കോപ_ 


കാലുഷ്യം വഹിക്കയോ ചെയ്താലും യഥാമതം. 
നല്ലവാന്‍ ദയയില്ലെന്നാകിലിക്ഷണമെന്നെ_ 
a ക്കൊല്‍കയോ ബന്ധിക്കയോ ചെയ്തിടാമിഷ്ടം പോലെ. 
[ - ഏതുകൊണ്ടവിടത്തെക്കോപാഗ്നി ശമിക്കുമെ_ 


റ്‌ ന്നോതിയാല്‍പ്പോരും, ശീഫ്രമായതു ചെയ്യാമല്ലോ.” 
_ പരശുരാമന്‍: 
+ 

“ “എങ്ങനെ ശമിക്കുന്നിതെന്‍ കോപം രഘുവര, 
തിങ്ങിന ദപ്പത്തോടേ സാവജ്ഞം തവാനുജന്‍ 


നോക്കിക്കൊണ്ടിരിക്കയാണിപ്പൊഴുമെന്നെത്തന്നെ 
നീക്കമറെറന്നാകിലും, മാമകപരശ്വധം 
തല്‍ഗളനാളം രണ്ടായ? മുറിച്ചില്ലാനിലയ്ക്കു 
കക്കശരോഷംപൂണ്ട ഞാനിവിടെന്തേ ചെയ്ത? 
ലം ക്ഷത്രമാനിനിമാരിലിക്കുഠാരോഗ്രവ്വത്ത_ 
_മെത്രതാന്‍ ഗഭച്ഛിത്തി വരുത്തിക്കഴിഞ്ഞീലാ? 
പൃഥ്വിയില്‍ ജീവിക്കുന്നു രിപുവാം രാജപുത്രന്‍! 
പമിന്നെരിയയന്നു, കൈകളോ പൊങ്ങുന്നീലാ 
പാതിയാമിതു വന്ധ്യമായ ഭവിച്ചല്പോ! 


ബാലകാണ്ഡം 281 


ആരിലാര്‍ദ്രത മുന്വെന്‍മാനസം വഹിച്ചിട്ട_ 
ണ്ടോരുകില്‍ഭ്ദയമുലമിന്നു ഞാനസഹ്യാത്തന്‍. ” 

കാല്‍ത്തളിര്‍ കൂപ്പിക്കൊണ്ടു സരമിത്രി ചൊന്നാൻ: * “കൊട്ടം. 
കാററുപോലത്രേ നാഥ, താവകകൃപപോലും. 
കരുണാവാതപ്രഹാരത്തിനാല്‍ ഭവല്‍ഗാത്ര_ 
തരുവിന്നുതിക്കുന്നൂ ഭാഷണപ്രസൂനങ്ങരം. 
ദയയാല്‍ത്തന്നേ ദേഹമെരിയുമെന്നെങ്കില്‍, കോപ_ 
മുയരുന്നേരമങ്ങേക്കാത്തിടാനില്ലേ ദൈവം?” 

പരശുരാമന്‍: 

“ഹേ മന്ന, തടയുക ബാലനെ ക്ഷണാദ്ധത്തി_ 
ലീ മൂഡന്‍ യമപുരി പുകുവാനിച്ചിക്കുന്നു. 
ശങ്കിയാതിവനെ നീയെന്തുകൊണ്ടിനിയമെന്‍ 
കങ്ചടവെട്ടത്തുനിന്നകററി നിത്തുന്നീലാ? 
കാണുമ്പോഴിവനൊരു കരടെന്നോണം ബാലന്‍, 
വാണിയാല്‍ ഖലകുലമലിയാം ജഭശീലന്‍. ” 


ഉണ്ണിലക്ഷ്മണനപ്പോരം സസ്തിതമുരചെയ്താന്‍൯ഃ 
“ “കണ്ണടച്ചാലും മുനേ, കാണുകില്ലൊന്നും പിന്നെ.” 


ഗവ്വാളം വചസ്സിനാല്‍ ജുംഭിതക്രോധന്‍ മുനി 
സവ്വാംഗം വിറച്ചുകൊണ്ടുല്ലലാക്ഷനൊടോതി: 


“ “ഭീയറെറന്‍ ഗുരുവിന്‍െറ വില്ലൊടിച്ചതും പോരാ, 
നീയെന്നെ്പുഠിപ്പിപ്രാന്‍കൂടിയും മുതിരുന്നോ? 
താവകോപദേശത്താലത്രേ നിന്നവരജ_ 
നീവിധം ദുവ്വാക്കുകളച്ചരിക്കുന്നതെല്ലാം. 
നീയൊരു ഞായസ്ഥനായ്‌ക്കൈകളും കൂപ്പിക്കൂപ്പി 
മായമററവനെപ്പോല്‍ നില്ലയയും ചെയ്തീടുന്നു ! 
പോര്‍മന്നിലെന്നെത്തൃപ്പനാക്കുവാന്‍ വയ്യെന്നാലോ 
രാമനെന്നുള്ളനാമമിക്ഷണമുപേക്ഷിക്കൂ. 
നിന്ദ്യന്‍ നീ ശിവദ്രോഹി; കൈതവം കൈവിട്ടുടന്‍ 
വന്നെതിക്കുക പോരി,ലല്ലെന്നാലവിളംബം 
സാനുജം നിഗ്രഹിക്കും നിന്നെയെന്നറിയുക 
ഞാനിതാ കഥിക്കുന്നു തക്കമില്പിതിലേതും.”” 

വെണ്മഴുവൊന്നുയത്തിത്തുള്ളിചു ദൃഗുദ്വഹന്‍; 
നന്മന്ദഹാസംപുണ്ട ന്രമുമരലിയായ്‌ രാമന്‍. 

രാമന്‍: 

“ “അഹിതം കഥിച്ചതു ലക്ഷ്യണന്‍൯; തവ കോപ_ 
ദഹനജ്വാലാമാലഷ്ക്കിന്ധനം ഞാ,നെന്നായി! 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


232 തുളസീദാസരാമായണം 


ഉലകില്‍ സരശീല്യത്തെശ്ശരണീകരിപ്പതും 
ചിലവേളയിലാപല്‍കാരണമായിത്തിരാം. 
സ്വര്‍ബഭാനു വിഴുങ്ങില്ല വക്രനാം മൃഗാങ്കനെ- 
യദ്‌ഭതാദരംപൂണ്ടു കൂപ്പന്നു ജനങ്ങളും. | 
അത്ഥിപ ഭവാനോട സസ്നേഹം മഹാമതേ, | 
വദ്ധിതാമഷ്പീഡാമുക്തിയാന്നിടുകാര്യന്‍. | 
വെണ്ഡഴുവങ്ങേക്കൈയില്‍; _മച്ഛിരസ്സിതാ മുമ്പില്‍; | 
എമ്മട്ട രോഷം നീങ്ങുമായതു ചെയ്യാമല്ലോ. | 
മാമുനേ, തവദാസന്‍ മാത്രമാണിവ൯ ദീനന്‍, 
സ്വാമിയോടൊരു ശിഷ്യനെങ്ങനെ രണമാടും? | 
വേഷമീവിധം കണ്ടു ബാലകൻ വിപ്രോത്തമ, 
. ദോഷബുദ്ധിയോടല്പ; വല്ലതും ചൊല്പീട്ടണ്ടാം. 
വില്ലമ്പുമഴുവിവ കാങ്ചയാലവിടുന്നു | 
നല്ലൊരു യോദ്ധാവാണെന്നോത്തു നേത്തതാം വത്സന്‍. | 
Ee കൊണ്ടാടും തവനാമം കേട്ടിട്ടുണ്ടിവനെന്നാല്‍ | 
E കണ്ടപ്പോടം തിരിച്ചറിഞ്ഞീടവാന്‍ കഴിഞ്ഞീലാ. 
ജ്‌ ശങ്കിയാതങ്ങയോടു വാഗ്വാദം തുടന്നതോ | 
തന്‍കലപ്രകൃതിക്കു ചേന്ന ധീരതമാത്രം. | 
താപസവേഷംപുണ്ടു വന്നിരുന്നെങ്കില്‍, ഭദ്രന്‍ 
താവകപാദധുളി തലയില്‍ ചൂടിയേനേ. 


ആളറിയാഞ്ഞ കുററമാകവേ പൊറുത്താലു_ 
മാരണരുടെ ചിത്തമാര്‍ദ്രമായിരിക്കേണ്ടേ? 


തുലനംചെയ്തയെന്നോ നമ്മളെത്തമ്മില്‍, ചിത്രം! 

തലയോടൊപ്പമാണു കാലെന്നു ചൊല്ലാനാമോ? 

എന്‍ കൊച്ചുനാമം “രാമ” നെന്നങ്ങോ, പരശുവാല്‍ 
മംഗളകരമായി ശ്ശോഭിക്കും ഗുരു “രാമന്‍. 
 പില്പിലുള്ളൊരു “ഗുണം” മാത്രമാണെനിക്കുള്ള;- 
തല്ലപസന്നവഗുണ*യുക്തനാണല്ലോ ഭവാന്‍. 
എന്തുകൊണ്ടോത്താലും ഞാന്‍ താഴെയാ,ണന്‍പാന്നിനി- 
യന്തണപ്രഭോ, കുററം മറന്നു രക്ഷിച്ചാലും!” 


മൃരണന്‍ , “മുനി”,യേവം രാഘവന്‍ വീണ്ടുംവീണ്ടും. 
രോ സംബ്വോധനംചെയ'വതായക്കേട്ടീടവേ, 


A 


നെത്രയും ഗഭീരമായ?: os 


ദയാലുത്വം, തൃഷ്ണാരാഹിത്യം 
നവഗുണങ്ങം. (ഗണ 


ബാലകാണ്ഡം 233 


“*“സോദരന്‍ തന്നെപ്പോലെ ധിക്കാരിയത്രേ നീയും 
“മേദിനീസുരന്‍ പാവ'മെന്നെന്നെഗ്ലണിപ്പു നീ. 
ഏതൊരുമട്ടി ലുള്ള മേദിനീസുരന്‍ ഞാനെ_ 
ന്നാതുംഗദപ്പം തുള്ളം നിന്നെ ഞാനറിയിക്കാം. 
കോദണ്ഡം സ്രൃവ;മന്പാണാഹുതി;യുച്ചണ്ഡതാം 
കോപമാണെരിയന്ന യാഗപാവകകുണ്ഡം; 
നാലംഗപ്പുടയാണു സമി, ത്തിദ്ധരാഭാഗ_ 
പാലകരത്രേ യജ്ഞഗോക്കളെന്നറിയുക. 
ആഹതം പരശുവാലപ്പശുക്കൂട്ടം; പാക്കി 
ലാഹവയാഗം പാരിലെത്ര ഞാൻ നടത്തീലാ? 
മല്‍പ്രഭാവങ്ങളൊന്നും മാനസേ ധരിക്കാതെ 
വിപ്രനെന്നൂന്നിയയന്നി വല്ലതും ജല്ലിക്കുന്നോ? 
ദുഷ്ട, നീ വില്‍മുറിക്കെജുംഭിതഗവനായീ 
വിഷ്ടപവിജയി ഞാനെന്നൊരു നാട്യത്തോടേ.”” 

രാമന്‍: 


““എന്നപരാധം തുച്ഛം, താവകക്രോധമുഗ്രം; 
തന്നെത്താന്‍ നിരുപിച്ചു മാമുനേ, സംസാരിക്കൂ. 
ഹന്ത! ജീണ്ണമാം ചാപം തൊട്ടപ്പോഴൊടിഞ്ഞു പോയ; 
എന്തിനായഭിമാനംകൊള്ളണം ഞാനതിങ്കല്‍? 
ഭഗുവംശജനാകുമങ്ങയെ ദ്വിജനെന്നായ്‌ 
ബഹമാനിച്ചതങ്ങേക്കാത്മനിന്ദനമെങ്കില്‍, 
ഒന്നു ഞാന്‍ ചോദിക്കുന്നു, യോദ്ധാവെന്നോത്തു പേടി_ 
ച്ചിന്നഹോ! ഭൂലോകത്തിലാരെ ഞാന്‍ കൈകൂപ്പണം? 
ദേവനോ, ദൈതേയനോ, യോധനോ, രാജാവോ, വേ_ 
ണ്ടേവനായാലും ശരിയപ്പുമാ൯ ഭജവായ്യാല്‍ 
തുല്യനോ, മികച്ചോനോതന്നെയായിരിക്കട്ടെ, 
മല്ലിനായണഞ്ഞെന്നാല്‍ദ്ധീരമായെതിക്കും ഞാന്‍. 
ക്ഷത്രിയാന്വയജാതന്‍ സംഗരഭീരുവായാ- 
ലത്ൃന്തംനികൃഷ്ടനാം; വംശത്തി൯ കളങ്കമാം. 
നേരു ഞാന്‍ ചൊല്‍വു, ഗോത്രമിഥ്യാകീത്തനമല്ല, 
പോരിലന്തകനേയും പേടിപ്പോരല്ല ഞങ്ങഠം. 
എന്നാലന്തണനാകുമങ്ങയെക്കുറിചുള്ളി- 
ലുന്നതാദരംമൂലം ഭിതിയെക്കൈക്കൊള്ളവോന്‍. 
ആരെഴും പേടിക്കാത്ത സുസ്ഥിരമതിയാകു. 
മാരണപ്രഭാവത്തിന്‍ പ്രകൃതിയമ്മട്ടത്രേ.”” 


ഇങ്ങനെ കാകുല്‍സ്ഥനന്‍െറ ശുഡ്ധാത്ഥഗഭീരമാം. 
മംഗലോക്തികളള്ളില്‍ച്ചെന്നു തട്ടിയനേരം 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


- 234. ൽ തുളസീദാസരാമായണം 


മുനിതന്‍ മനോനേത്രം മുടിയ മോഹം നീങ്ങി 
ഗ്‌ഘനമാമാത്മജ്ഞാനസാധനം പ്രകാശിച്ചു. 


““ഇന്ദിരാനാഥന്‍ ഭവാനെങ്കിലിച്ചാപം, രാമ! 
സന്ദേഹം നിങ്ങുമാറു ഞാണേററിക്കാണിക്കണം. ”” 


എന്നോതിക്കൊടുത്തിതു രാമപാണിയില്‍ദ്ധനു-. 
ബ്ന്നേരമതു താനേ ഞാണേറിക്കാണപ്പെട്ടു. 


വിസ്മയഭരിതനായ'ച്ചമഞ്ഞു പാരശ്വധന്‍ 


വ വിഷ്ണുവാം ശ്രീരാമന്‍റെ വൈഭവം കണ്ടറിഞ്ഞു. | 
be മാനസം തെളിവാന്നു; മേനിയില്‍ സംരാജിച്ചി_ | 
താനന്ദാങ്കരങ്ങഠംപോലുടനേ രോമാഞ്ചവും. 
ഉരംക്കളം കവിയുമാറൊഴുകീ ശുദ്ധപ്രേമം 
യ്‌ തല്‍കരയുശം കൂപ്പിക്കീത്തിച്ചാനനന്തരം: 


““ശ്രീരഘുവംശമായ വാരിജാരണ്യത്തിനു 
സൂരനായ” വിളങ്ങുന്ന ദൈവമേ, ജയിച്ചാലും! 
ഘോരരാക്ഷസഗോത്രമത്രയും വെണ്ണീറാക്കാന്‍ 
പാരിതില്‍ ശോഭിക്കുന്ന പാവക, ജയിച്ചാലും! 
അന്തണപ്രവരക്കും ഗോക്കരംക്കും സുരന്മാക്കും 
സന്തതം തുൃഷ്ഠിനല്ലം ഗോവിന്ദ, ജയിച്ചാലും! 
മോഹവിദഭ്രമക്രോധദപ്പങ്ങാം നീക്കീടുന്ന 
മോഹനമൂത്തേ, ദേവ, സതതം ജയിച്ചാലും. 


കരുണാവിനയാദി സല്‍ഗുണവാരാന്നിധേ, 
സരളോജ്ജ്വലശബൂരചനാവിധാതാവേ, 
താവകാംഗങ്ങളെല്ലാമത്ൃത്ഥം രമണീയം 
സേവകന്മാക്കു നിത്ൃകല്യാണപ്രദായകം. 
_  നിന്തിരുവുടലിന്‍െറ ശോഭകാണുന്നനേരം 
 വെനത്തുരുകീടുമല്ലേം കാമകോടികരംപോലും. 
pe  ശൈവമാനസപ്പൊയ്കതന്നിലെപ്പൊന്മരാള 
ഭാവല്‍കപ്രശംസയ്തു നാവൊന്നു മതിയാമോ? 
താന ശുനൃതകൊണ്ടു ഞാന്‍ ചൊന്നതൊക്കെസ്സുവ്വ- 
മഠ യ നിങ്ങളാര്‍ദ്രമായ പൊറുക്കണം. 
൨ ശോത്രവിജയപതാകയാം 


9, ീഭവിച്ചാലും!”” 4 


ബാലകാണ്ഡം 295 


ക്ഷീണരാം രാജാക്കന്മാരമ്പരന്നിക്കാഴ്ചയാല്‍ 
പ്രാണനെബ്‌ഭയപ്പെട്ടു പാഞ്ഞൊളിക്കയുംചെയ്തു. 


ദുനദുഭിധ്വനിയെങ്ങും മുഴക്കിത്രിദശന്മാര്‍ 
മന്ദാരമലരണിമാലകരം തൂകീടിനാര്‍. 


ശോകമോഹാദിയെല്ലാം കൈവിട്ട പുരജന_ 
മാകവേ കുതുഹലചിത്തവ്വത്തികളായി. 


ജാനകീമംഗലം 

മദ്ൂളാദികളുടെ മന്ദ്രമാംനാദം പൊങ്ങീ, | 
ഹൃദ്രസാലൊരുക്കിനാര്‍ മംഗലദ്രവ്യങ്ങളം. 
കോകിലനാദം പോലെ സുഖമായ്‌ പാടീടിനാ_ 
രാക്രമതാരുണ്യശ്രീയണിയും മൃഗാക്ഷികരം. 
ആജന്മദരിദ്രന്നു പൊ൯കുടം ലഭിച്ചപോല്‍ 
രാജാവാം ജനകനുമതൃയത്ഥമാറ്റ്റാദിച്ചു. 
സുന്ദരിസീത ഭീവിട്ടാനന്ദം ഭജിക്കയായ 
ചന്ദ്രമസ്തദിച്ചതു വീക്ഷിച്ച ചകോരിപോല്‍. 


ജനകന്‍ വിശ്വാമിത്രപാദപങ്കജം കൂപ്പി 
റ 
വിനയപ്രശാന്തനായീവിധമറിയിച്ചാ൯: 


““മത്സ്വാമിന്‍, ഭവല്‍കൃപകൊണ്ടിതാ രാമഭദ്ര_ 
നുത്സാഹപൂവ്വം ശവകാര്‍മ്മുകം ഭഞ്ജിച്ചല്ലോ. 
ഇസ്സുഹജാതയുശമിയ്യുള്ളോന്നരുളി ഹാ! 
നിസ്സീമകൃതാത്ഥത തങ്ങഠംതന്‍ ഗുരുത്വത്താല്‍. 
എന്തിനി വേണ്ടതെന്നു കാരുണ്യനിലയമാം 
നിന്തിരുവടിതന്നേ നിശ്ചയിച്ചരുളണം. ” 

വിശ്വാമിത്രന്‍: 

““ഹേ രാജശിഖാമണേ, കേട്ടാലും സ്വയംവരം 
മാരാരിചാപത്തിന്മേല്‍ സ്ഥാപിച്ചിരുന്നു താങ്കഠം. 
അച്ചാപം മുറിക്കവേ നിശ്ചയം ഫലിച്ചെന്നു 
നിജ്ജരമത്ത്യാദികളൊക്കെയുമറിയുന്നു. 
എന്നാലും കുലാചാരമര്യാദയ്ക്കനുസരി- 
ച്ചിന്നിനി ശ്രുതിധമ്മനിവ്വഹണാത്ഥം ഭവാന്‍ 
ആരണശ്രേഷരോടുമന്വയവ്വദ്ധരോടും 
സ്രൈരമാചാര്യനോടും ചോദിച്ചു ചെയ്യം കമ്മം. 
“ധന്യനാമയോധ്യാധിനാഥനെയറിയിപ്പുാ- 
നിന്നൊരു ദുതന്‍തന്നെച്ചൊല്ലിവിട്ടാലും വേഗം.” 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


236 തുളസീദാസരാമായണം 


കല്പന നന്നെന്നോതിത്തുഷ്ടനാം മിഥിലേശന്‍ 
ക്ഷിപ്രമങ്ങയച്ചിതു ദുതരെസ്സസന്ദേശം. 
ആളയ്റ്കുയായ” പരരമുഖ്യരുമെത്തിച്ചേരാ_ 
നാദരപുവ്വം വന്നു വന്ദിച്ചാരവരെല്ലാം. 


കമ്പോളസ്ഥലങ്ങളും വീടുകരം വഴികളും 
വന്‍പെഴും ദേവാലയപംക്തിയു,മതുപോലെ 
നഗരപ്രാന്തങ്ങളം മണ്ഡനംചെയ്തീട്വാന്‍ 
നരനായകനാജ്ഞ നല്ലിനാനാത്തോന്മേഷം. 
കല്പനചെവിക്കൊണ്ടു സന്തോഷസമന്വിത_ 
മപ്പുരവാസിവ്വന്ദം പോയിതു ഗേഹങ്ങളില്‍. 


കിങ്കരന്മാരെപ്പിന്നെ വരുത്തിയാജ്ഞാപിച്ചാന്‍ 
8 ഭംഗശിയേറീടുന്നൊരു മണ്ഡപം പണിയിക്കാന്‍. 
മരനപൂവ്വകമാജ്ഞ ശിരസാവഹിച്ചുകൊ_ 

ot ണ്ടാനന്ദതരളിതചിത്തരാം ഭൃത്യന്മാരും 
മണ്ഡപരചനയില്‍ കാശല്യം വഹിക്കുന്ന 
പണ്ഡിതശില്ലീന്ദ്രരെച്ചിക്കെന്നു വരുത്തിനാര്‍. 
കമ്മദക്ഷരായുള്ള തച്ചന്മാരവര്‍ വിശ്വ_ 
ബ്രഹ്മത്തെപ്പുണിഞ്ഞുടന്‍ പണിയുമാരംഭിച്ചു. 


കദളീരൂപത്തിലായ* പൊന്നുംതുണുകരം തീര്‍ത്തൂ 
ഛദനം, ഫലമിവ നിമ്മിച്ചു വച്ചക്കല്ലാല്‍. 
കാണികരംക്കത്യാശ്ചര്യം നല്ലമാറതിഭംഗ്യാ 
മാണിക്യമണികളാല്‍ കൂമ്പുകരം വിരചിച്ചു. 
അമ്മനോഹരമായ രചനാഭംഗി കണ്ടു 
ബ്രഹ്മദേവനുമേററം വിസ്മയമുണ്ടായാവന്നു. 
ചേണെഴും മരതകക്കല്‍കളാല്‍ത്തന്നേ മുളം_ 
രൂണുകരം നിമ്മിച്ചവ വേണുക്കളെന്നേ തോന്നു. 
പത്രങ്ങളിണങ്ങിയ താംബുലലതികകടം 
_ പത്തരമാററുചേരും തങ്കത്താല്‍ പണിചെയ്തു. 
_ അവതന്‍ മധ്യേമധ്യേ മുത്തുമാലകരം, ചിത്തം 
കവരുമമാറു കോത്തു സാഭഗം വദ്ധിപ്പിച്ചു. 
മാണിക്യമ 
ധം കൊത്തിയമു,ക്ലിച്ചേത്തു ഭംഗ്യാ. 
യ്‌ വിക നില്ലുമ്മാതിരിയുള്ള 
6 ം $ ന രം. 


7 


| 
| 
| 
| 
| 
| 


ബാലകാണ്ഡം 237 


ഭാവുകദ്രവ്യങ്ങളെച്ചുമന്നുനിന്നീടുന്ന 
ദേവതാപ്രതിമകരം തൂണിന്മേല്‍ക്കൊത്തി വെച്ചു. 


മഞ്ജുവായ* തളങ്ങളില്‍ നാല്‍ ക്കോണാകൃതി തീത്തു 
കുഞ്ജരമുക്താരത്നഭൂഷിതമാക്കിച്ചെയ്ത. 


നീലരന്നങ്ങാംകൊണ്ടു ശോഭനചൂതപത്രം 
ചേലെഴും കനകത്താല്‍ പൂമൊട്ടിന്‍നിരകളം 
അശൂഗഭങ്ങളാലേ ഗുച്ഛങ്ങ,ളവകളില്‍ 
വിസ്മയാവഹം പട്ടനൂുല്‍കളം നിബന്ധിച്ചു. 
കാമന്‍െറ കണികളെന്നാരുമേ ശങ്കിക്കുന്ന 
രാമണീയകമേറും തോരണങ്ങളും തൂക്കി. 
നിമ്മിച്ചു ബഹുവിധമംഗലകലശങ്ങം 
നന്മണിദീപങ്ങളമാദരാല്‍ ജ്വലിപ്പിച്ചു. 
ഹാടകധ്വജങ്ങളില്‍ ചെമ്പട്ടപതാകകഠം 
മോടിയേറുന്ന വെഞ്ചാമരങ്ങളിവ തുക്കി. 


ഭൂരിശില്ലോല്ലസത്താം മണ്ഡപപ്രകാണ്ഡത്തിന്‍ 
ചാരുത ഗീരുക്കരംക്കു ഗോചരമല്ൃതന്നെ. 
സീതയ്ത്രായൊരുക്കിയ മണ്ഡപം വധുയോഗ്യ- 
മേതുമട്ടെന്നു ചൊല്ലമേതൊരു കാവ്യകാരന്‍! 
ഉല്പസ്ദ്രരപശാലിയായിടും മണാളന്‍െറ 
പള്ളിമണ്ഡപം കണ്ടു പുകക്ത്രീ ലോകം മൂന്നും. 
മന്നനാം ജനകനന്‍െറ മഞ്ജുഭഹമ്മ്യംപോലെ 
സുന്ദരതരമായിശ്ശോഭിച്ചിതോരോ വീടും. 
അപ്പരമപ്പോഠംക്കണ്ടാലീരേഴു ജഗത്തുക_ 
ളല്ലസാരങ്ങളെന്നു തോന്നി പ്പോമഖിലക്കും. 
വിണ്ണവനാഥനേയും നിതരാം മോഹിപ്പിക്കു_ 
മന്നൊരു മോശപ്പെട്ട വീട്ടിലെ ശ്രീത്വം പോലും. 


ഇന്ദിരാഭഗവതി കൈതവനാരീരൂപ_ 
മാന്നകൊണ്ടാരമിക്കും വൈദേഹനഗരിയെ 


സ്വ്വേരമായകീത്തിക്കുവാ൯ സന്നദ്ധരായീടുന്ന 
ശാരദാശേഷന്മാരും ലജ്ജയാല്‍ തലതാക്കം. 


ചൊല്‍പ്പൊങ്ങുമയോദ്ധ്യയിലെത്തിയ ദുതശ്രേഷ_ 
രപ്പുരസ്നന്ദര്യത്താലാകൃഷ്ടമനസ്തരായ” 
ആനന്ദപ്രദവാത്ത ചെന്നു ചൊല്ലിയനേര_ 
മാനയിക്കുവാനാജ്ഞ നല്ലിനാന്‍ ദശരഥന്‍. 
ഭക്തിയായ' പ്രണമിച്ചു സന്ദേശം നല്ലീ ഭൂത 
രുത്ഥാനംചെയ്തകൊണ്ടു വായിച്ചു നൃപാലകന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


238 തുളസീദാസരാമായണം 


ഒഴുകീ മോദബാഷ്ടം, കോരംമയിക്കൊണ്ടു ഗാത്രം; 
മുഴുകീ നവോന്മേഷന മ്മലലഹരിയില്‍. 


' രാമലക്ഷുണന്മാരെബി്‌ഭമീശന്‍ കരളിലും 
കോമളസന്ദേശത്തെക്കൈയിലുമേന്തിനിന്നു. 
വിഹിതാവിഹിതോക്തിയൊന്നുമേ തോന്നീടാതെ 
നിഖിലം വിസ്മരിച്ചു നില്ലയായ* നി മേഷാദ്ധം. 
ഒടുവില്‍ദ്വൈര്യംപൂണ്ടു ധന്യനാം ധരാനാഥന്‍ 

[ സ്തൂടമായ്‌ വായിച്ചിതു സന്ദേശപത്രം വീണ്ടും. 

ഭവ്യദവാത്താലാഭഭാഗധേയത്താലൊരു 


3 

നവ്യമാമാനന്ദത്തിലാറാടി, സഭികരും. 
7 ലീലകളാടിനില്ലെശ്ശത്രഘ.സമേതനാം 
- ബാലകൻ ഭരതനിസ്സ്റംവാദം ശ്രവിക്കയാല്‍ 


NN ആയതോത്സാഹംചെന്നു സസ്നേഹം ചോദിക്കയാ-. 
““ണീയെഴുത്തെങ്ങുനിന്നു വന്നതാണച്ഛ, ചൊല്ലു. 


മല്‍പ്രാണപ്രിയരായ രണ്ടു സോദരന്മാരു_ 
മിപ്പൊഴുതേതുനാട്ടില്‍ സുഖമായമരുന്നു?”” 


സ്നേഹനിഭരമാകുമീ വാക്കു കേംക്കെബ്‌ഭൂപന്‍ 
മോഹനലേഖം വിണ്ടും വായിച്ചുകേഠംപ്പിക്കയായ?. 
സാനുജന്‍ ഭരതനിസ്സന്ദേശ്രവണത്താല്‍ 
മേനിയിലെങ്ങും രോമഹഷവുമുണ്ടായ"വന്നു. 


സരളപ്രേമാര്‍ദ്രമാം ഭരതപ്രീതികാണെം_ 
സൂഭികക്കുളവായ സന്തോഷമനുപമം. 


സന്ദേശവാഹന്മാക്കു വിശ്രമപീഠംനല്ലി_ 
ജൂമ്മോദമധുരമായ*“ബ?ഭമിപനരുളിനാന്‍: 
““ഭരാതാക്കന്മാരേ, ചൊല്‍വിന്‍ സരഖ്യമോ, ബാലന്മാക്കു 
ശ്രീതാവും കുമാരരെക്കണ്ടംളാല്‍ കണ്ടോ നിങ്ങരം? 
_ ശ്യാമളാംഗനാണൊരാരം; മററവന്‍ ഗരരാംഗനും; 
_കോമളഹസ്തങ്ങളില്‍ക്കണ്ടിടാമമ്പുംവില്ലം. 
എത്രയും കിശോരന്മാരാണിരുപേരും വിശ്വം 
J ം മുനീന്ദ്രനുമുണ്ടവരോടുകൂടി. 


ബാലകാണ്ഡം 289 


അമ്മുനി കൂട്ടിക്കൊണ്ടുപോയനാരംമുതല്ല ഞാന്‍ 
നിമ്മലസ്മൃതിപ്പുന്തേനാസ്വദിച്ചമരുന്നു. 

ആ മഹാധന്യനായ ജനകക്ഷ്ലാപാലകന്‍ 
മാമകാത്മജന്മാരെയെങ്ങനെ കണ്ടറിഞ്ഞു?” 


നന്ദനസ്നേഹാര്‍ദ്രനാം മന്നന്‍െറ വചസ്സിനാല്‍ . 
മന്ദഹാസാസ്യരായിച്ചൊല്ലിനാരവരപ്പോടം: 


““കേരാക്കുക മഹീനാഥനായകമുക്താമണേ, 
ഉ്ാഘ്യനാം ഭവാനെപ്പോല്‍ ധന്യനാരുലകത്തില്‍? 
രൂമയില്‍ ജഗത്തിന്റെ പുഷ്ഠലരത്നങ്ങളാം 
രാമലക്ഷ്മണരങ്ങേക്കാത്മജരായാരല്ലോ! 
ഭൂസ്വശ്ലപാതാളങ്ങളത്രയും ശോഭിപ്പിക്കും 
ഭാസ്സ്സൊടും യവഹരിവിക്രമത്തോടും മിന്നും 
ഭാവല്‍കതനൂജരെദ്ൃശിക്കും നിമിഷത്തി_ 
ലേവക്കും ധരിച്ചിടാ,മെന്തിനു ചോദിക്കണം? 
ഏവര്‍തന്‍ പ്രതാപത്താല്‍ ശീതളന്‍ കതിരവന്‍? 
ഏവര്‍തന്‍ പുകളാലേ നിഷ്ത്ഭന്‍ നക്ഷത്രേശന്‍? 
ആയവര്‍തമ്മെക്കണ്ടിട്ടെമ്മട്ടിലറിയുമാ_. 
റായിതെന്നവിടുന്നു കല്പിച്ചു ചോദിക്കുന്നു! 

ആ വിയന്മണിയായ ദേവനെക്കാണാ൯വേണ്ടി_ 
ക്കൈവിളക്കെടുക്കേണ്ട കാര്യമാക്കുള്ള, നാഥ? 
ജാനകീസ്വയംവരകാംക്ഷയാലെത്തിച്ചേന്ന 
ഭൂനാഥക്കഹോ! വില്ല പൊക്കുവാന്‍ കഴിഞ്ഞീലാ. 
വീരരും സബലരുമാകിലെ,ത്തെല്പാവരും 
മാരനാശനചാപം കാഞ്ചവേ പിന്മാറിനാര്‍. 
അക്കണക്കതിവീരമ്മന്ൃരാം മന്നന്മാര്‍തന്‍ 
കൈക്കരുത്തെല്ലാം മങ്ങീ ശാങ്കരകോദണ്ഡത്താല്‍. 
പീവരമേരുശൈലം കൈകളാലയത്തിയ 
ദേവരും ദൈതേയരും പിന്തിരിഞ്ഞെങ്ങോ പോയി. 
ഖേലനകരതുകത്താല്‍ കൈലാസമഹാചലം 
പോലുമേ പന്താടിയ വീരനും തോററുമണ്ടി. 
ഭൂപതേ, രഘുവംശരത്നമാം തവപുത്ര൯ 
ചാപത്തെക്കുലച്ചതു മാത്രമ, ല്പനായാസ്വം, 
തന്‍കരവീര്യംകൊണ്ടു രണ്ടു തുണ്ടുകളാക്കി 
വന്‍കരിയൃഥനാഥന്‍ പങ്കജനാളം പോലെ. 


വില്ലൊടിച്ചതു കേഠംക്കെ ക്രദ്ധനായ്‌ ഭൃശൂരാമ_ 
നുല്ലളദപ്പം തത്ര വന്നെത്തിസ്സഭയിങ്കല്‍ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


240 തുഭസീദാസരാമായണം 


ബഹുധാ പേടിപ്പിച്ചിതെങ്കിലും കൂസീടാത്ത 
രഘുനായകശക്തി ശരിയായ്‌" ഗ്രഹിക്കയാല്‍ 
തന്നുടെ ചാപം നല്ലിയാന്റമൃശിരസ്തനായ”* 
വന്യഭൂമിയിലേക്കു മടങ്ങി തപംചെയ“വാന്‍. 
നിസ്കലബലശാലി രാമനെന്നാകില്‍ ചൊല്ലാം 
നിത്യതേജസ്വിയാണു ലക്ഷ്മണന്‍ ധീരോദാത്തന്‍. 
ബാലനെക്കാണുന്നേരം കമ്പിപ്പു നരേന്ദ്രന്മാര്‍ 
ബാലസിംഹത്തെക്കണ്ട വാരണങ്ങളെപ്പോലെ. 
ഹേ രസാപദത, തവ സുതരെക്കണ്ട കണ്ണില്‍ 
വേറൊന്നും പതിയുകയില്ലതു പരമാത്ഥം.”” 


നന്ദനബലവീര്യ പ്രേമങ്ങം വണ്ണിക്കുന്ന 
സന്ദേശഹരന്മാരില്‍ പ്രീതനായ ദശരഥന്‍ 
സാദരം പ്രശംസിച്ചു സമ്മാനദാനംചെയ്യെ, 
PR നീതിയല്ലെന്നു ചൊല്ലിക്കാതു പൊത്തിനാരവര്‍. 
ലു ഭുതര്‍തന്‍ ധമ്മശ്രദ്ധ കണ്ടറിഞ്ഞതുനേര_ 
മാദരമുണ്ടായ്‌വന്നു നൃപനും സഭികക്കും. 


ത്ത്‌ a vs thi 


VA 


വിദ്രതം ദശരഥന്‍ ദേശികാഭ്യണ്ണം പൂകി 
ബ്‌ഭദ്രസന്ദേശം നല്ലിസ്സുത്തുഷ്ടമനസ്തനായ? 
ദാത്ൃയവാഹകന്മാരെയാനയിച്ചവിടത്തില്‍ 
വൃത്താന്തം സവിസ്തരം കേരംപ്പിച്ചു മുനീന്ദ്രനെ. 


ഉഠംത്തടം കുളിത്തുകൊണ്ടരുളിച്ചെയ്താന്‍ മുനി: 
““സത്തമന്മാക്കു ലോകം സരഖ്യഭയിഷ്ലം തന്നെ. 
അംബുധിയാശിക്കാതെ സവ്വതോമുഖങ്ങളാം 
നിമൃഗാനിരയതില്‍ച്ചെന്നുചേരുന്നപോലെ 
ശമ്മവും വിഭൂതിയും തനിയേതന്നെ ചെന്നു 
ധമ്മിഷ്ലാഗ്രണികളെയാശ്രയിക്കുകയല്ലോ. 
സേവിപ്പ ഭവാന്‍ വിപ്രദേശികദേവന്മാരെ_ 
ദ്ദേവിയാം കഴസല്യയുമാവിധമനുഷ്ണിപ്പു. 
ഷ്‌ ശ്രീതിങ്ങുമഞ്ങേപ്പോലെ പുണൃപുരുഷനൊരാരം 

_ ഭാതനാസ്ക്കീന്നിട്ടില്ല, ജാതനാകയുമില്ല. 


നെസ്സകൃ കഫലമായ* സിദ്ധിച്ചു തേ. 


2 


rae 


7 ക്ക്‌, 


ബാലകാണ്ഡം 


ഗുരുവിന്മൊഴികേട്ടു വന്ദനംചെയ്തശേഷം 
ധരണീധവന്‍ ദുതക്കാവാസസത്മം നല്ലി, 
തന്മണിഹമ്മ്യം പുകിശ്‌ശുദ്ധാന്തവിഭൂഷകരം_ 
തമ്മെയുമാനയിച്ചു സന്ദേശമറിയിച്ചാന്‍. 
മേഘനിഘോഷം കേട്ട നീലകണങ്ങാംക്കൊപ്പം 
മേദുരസന്തോഷത്താലിളകീ രമ്യാംഗിമാര്‍. 
വൃദ്ധകളാശീവ്വാദമരുളീ, മാതാക്കള_ 
മത്യന്താനന്ദവാരിപൂരത്തില്‍ക്കളിയാടി . 
മംഗളവാത്താലേഖം കൈമാറിപ്പരസ്റരം 
തങ്ങഠംതന്‍ മാറില്‍ ചേത്താര്‍ ശീതോപചാരംപോലെ!. 
രാമലക്ഷ്ടണയശോരാശിയെഗ” ഘോഷിക്കുന്ന 
ഭൂമിന്ദ്രനലംഭാവം വന്നതില്ലെന്നേ വേണ്ടു. 
“മാമുനിപ്രസാദംതാന്‍ സവ്വവു':--മേവം ചൊല്ലി 
പ്രേമവാരിധിയായ മന്നവനെഴുന്നള്ളി. 


സഹസാ വിപ്രന്മാരെയാനയിച്ചതി മോദാല്‍ 
ബഹുധാ ദാനംചെയ്താര്‍ രാജ്ഞിമാരെല്ലാവരും. 
സത്തുഷ്ടമതികളായ്‌ ധന്യവാദങ്ങളേകി-- 
യന്തണപ്രവരന്മാര്‍ സ്വസ്വ ഗേഹങ്ങളാന്നാര്‍. 
സന്നതാംഗികരം പിന്നെയത്ഥികാംക്കാവോളവു 
മന്നവസ്ധ്രാദി ദ്രവ്യസഞ്ചയം നല്ലീടിനാര്‍. 
ചൊല്ലിനാരവരെല്ലാം: ' “ചക്രവത്തിതന്‍ പുത്ര 
രുല്പസിക്കട്ടേ ദീഘജീവിതഭാഗ്യത്തോടേ!”” 
ചിത്രവസ്ത്രാംഗരായിപ്പോമവരെല്ലാവരും 
ഭദ്രവാദ്യാരവത്താല്‍ബ്‌ ഭൂതലം മുഴക്കിനാര്‍. 
ഘനസമ്മോദവാത്താലാഭത്താല്‍ ഗൃഹംതോറു- 
മനുമോദനഗാനാലാപവുമാരംഭിച്ചു. 
ശ്രീരാമസിതോദ്വാഹമംഗലോത്സവംമൂല. 
മീരേഴുജഗത്തുകളാനന്ദഭരിതമായ”. 
വൃത്താന്തം കേട്ടറിഞ്ഞ പരന്മാര്‍, വഴികളും 
രഥ്യയം ഗേഹങ്ങളും ചന്തമായ” ചമയിച്ചു. 
മംഗലമയമായ രാമപത്തനം സദാ 
മഞ്ജുളം, പരിശുദ്ധമെന്നിരിക്കിലുമന്നാരം 
ഹഷ്ലാളിതരായ ലോകര്‍തന്നലങ്കാര_ 
വഷ്ത്താല്‍ നടേതിലുമുല്ലസിക്കുകയായി. 


പൊന്നണിദ്ധ്വജങ്ങളമാടുന്ന കൊടികളും 
കണ്ണിനാനന്ദംനല്ലം ചാരുചാമരങ്ങളും 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


241 


തളസീദാസരാമായണം 


2 വിവിധോജ്ജ്വലവസ്ത്രപംക്തി യമിടചേന്നു 
e സവിശേഷാഭം മിന്നി രഥ്യകളെല്ലാംതന്നെ. 


മുത്തുമാലകരംകൊണ്ടു തീത്ത തോരണങ്ങളും 


= പ്രതൃഗ്രപ്രഭങ്ങളാം കാഞ്ചനക്കുടങ്ങളും 

fae മഞ്ഞളും, കറുകയും, നെ,ല്പരി, പൂവും, തൈരും 
Be മന്നവനഗരത്തിലെങ്ങുമേ കാണായംവന്നു, 

2 

a നിതരാം മനോജ്ഞമായ സ്വസ്വമന്ദിരങ്ങളെ_ 
പുതുതായലങ്കരിച്ചീടിനാരെല്ലാവരും. 


നാലു മംഗലദ്രവ്യംചേന്ന പാഥസ്സ്റാല്‍ തളി_ | 
ച്ചാലസച്ചതുഷ്ലോണം നിമ്മിച്ചു വഴികളില്‍. 


ളം ഏണശാബങ്ങരംപോലും കാണുകില്‍ക്കണക്കററു. 
aa നാണിക്കുംവിധമുള്ള നന്മിഴിപൂണ്ടീട്ടവോര്‍, 

Re മിന്നലിന്‍ നിറകതിര്‍ മങ്ങിപ്പോം തനുവാന്നോര്‍ 
a കന്ദപ്പകാന്താഗവമത്രയും താഷ്ിട്ടവോര്‍, 


ഷോഡശശൃംഗാരങ്ങളൊത്തെഴും വേഷംപൂണ്ടു 
മോടിയില്‍സ്റസുംഘംചേന്റ ശീതാംശുവദനകരം 
കുളകണത്തിനേററമുടംത്രപ ജനിപ്പിക്കും 
തെളിനാദത്തിലോരോ പാട്ടകരം പാടിക്കൊണ്ടാര്‍.. 
ലോക മോഹനമായ മണ്ഡപം വിരാജിക്കു_ 
മാക്രമം ഗൃപഗൃുഹമെങ്ങനെ വണ്ണിക്കേണ്ടു? 
പലമാതിരി ഭവ്യേദ്രവ്യസഞ്ചയങ്ങളും 
പടഹാദികളടെ നാദവും ചേതോഹരം. 
വന്ദികളടെ കീത്തിഗീതവും ധരാദേവ_ 
വൃന്ദത്തിന്‍ ശ്രുതിപാഠഥ്വനിയും കേരംക്കാം തത്ര. 
ജാനകീരഘുരാമനാമങ്ങളാവത്തിച്ചു 
മാനിനീകദംബങ്ങാം പാടുന്നു മധുരമായ, 
അരിയരാജഗേഹം തിങ്ങിയമ്മഹാനന്ദം 
വപരിതഃസ്ഥലങ്ങളിലൊക്കെയയം പരക്കുന്നു. 
ദവദേവാത്മജന്മരമ്യമാം കൊട്ടാരത്തെ_ 
1“ഭാവനചെയ്യാന്‍തക്ക കവിയാരുലകിങ്കല്‍? 


-' “നിക്ഷണം കുമാര, ന? 


ബാലകാണ്ഡം 


സേനാനിപ്രധാനരെസ്സത്വരം വിളിപ്പിച്ചു 


മാനവേശ്വരന്‍തനന്‍െറ ശാസനമറിയിച്ചാര്‍ 
താല്‍പര്യം വളന്നുടന്‍ ചിത്രവണ്ണാശ്വങ്ങളെ — 
ക്കോപ്പുകളണിയിച്ചു നിത്തിനാരതിശോഭം. 
സ്റ്ടമായുന്മേഷത്താലിളകും തുരംഗങ്ങഠം 
ചടുലഗതികളമായിരുന്നിതു മുററും. 
ഉത്തപ്പായസത്തിന്മേലെന്നപോലിടയ്ക്കിടെ- 
പ്ൃൃഥ്വിയില്‍ പാദഭസ്തശം ചെയ്യമക്കുതിരകരം, 
വായയവേഗത്തെപ്പോലും തോല്പിച്ചു മുന്നോട്ടേക്കു 
പായുവാ൯__പറക്കുവാന്‍ _ ആഗ്രഹിപ്പവയത്രേ. 
ഘോടകാരൂഡരായ രാജനന്ദനരെല്ലാ_ 
മീടെഴും ഭരതനോടൊപ്പമായ”* വയസ്സ്ളോര്‍. 
രൂപവാന്മാരാമവര്‍ സവാംഗവിഭൂഷിതര്‍, 
ചാപവും തൂണീരവുമമ്പുമേന്തിയ വീരര. 
കായകാശ്യവും വീര്യശരര്യാദിഗുണങ്ങളം 
ശ്രീയമൊത്തുല്‍ഭാസിക്കുമാ യവധീരാത്മാക്കരം 
കൈക്കരുത്തിനാലാക്കുമുറംബ“ഭയമേകീടദവാര്‍ 
ഖഡ്‌ഗവിദ്യയിലേററം വൈദശ്ധ്യം വഹിക്കുവോര്‍. 
ഈരണ്ടു കാലാളൊത്തു സത്വരം പുറപ്പെടു 
സ്വൈരമായ” പുരത്തിന്നുവെളിയില്‍ ചെന്നുചേന്നു. 
പലമട്ടശ്വങ്ങളെച്ചാടിച്ചും ചരിപ്പിച്ചും 
കലിതോത്സാഹം വാദ്യഘോഷങ്ങഠം കേട്ടും നിന്നാര്‍. 
സാരഥിപ്രവരന്മാര്‍ സുന്ദരരഥങ്ങളി_ 

ലാരുമേ മയങ്ങുന്ന രത്നഭൂഷണങ്ങളം 
മംഗലദ്ധ്വജങ്ങളം വൈജയന്തികളം നല്‍. 
ക്കിങ്ങിണിക്കൂട്ടങ്ങളം ചാമരങ്ങളം ചാത്തി 
മാത്താണ്ഡരഥത്തിന്‍െറ കാന്തിക്കു മന്ദീഭാവം 
ചേത്തുകൊണ്ടണിയിട്ട വന്നുനില്ലകയായി. 
സൃന്ദനചക്രങ്ങളില്‍പ്പൂട്ടിയ ലോകോത്തര 
സുന്ദരശ്യാമകണ്ണ്‌*തുരഗപ്രകാണ്ഡങ്ങരം 
രമ്ൃമാമലങ്കാരജാലത്താല്‍, സുഷമയാല്‍ 
സമ്മോഹം ജനിപ്പിക്കും മാമുനിപ്രവരക്കും. 


കരയില്‍ ചരിക്കുമ്പോലായവ നിരത്തിലും 
കടവേദഗന പോകും പോക്കു നാം കണ്ടിട്ടകില്‍ 


% കൃഷ്ണകണ്ണങ്ങളായ കുതിരകഠം ഉത്തമങ്ങളും സുദുര്‍ല്പഭങ്ങളുമാണെന്നു. 


പ്രസിദ്ധം. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ലം 244. തുളസീദാസരാമായണം 


അങ്ങല്പമാത്രം പോലുമക്കുളമ്പുകളൊന്നും 
മുങ്ങുന്നിലം ഭസ്സി ങ്കുലെന്നുതാന്‍ നി നച്ചുപോം. 


തേത്തട്ടില്‍ ശരാദികളൊക്കെയും സജ്ജീകരി_ 
ച്ചാസ്ഥയാ സൂതവ്രജം വാത്ത ചെന്നറിയിച്ചു. 
അവര്‍തന്നധീശരാമാഹവനിപണന്മാര്‍ 
വിപ്പതോന്മേഷം ചെന്നു തേത്തട്ടില്‍ കരേറിനാര്‍. 
3 രാജിക്കും ബഹുശതം രഥചാരികളെല്ലാം 
| രാജസത്മത്തി൯ പുറംവാതിലിലണിചേന്നു. 


തത്ങഠംതന്‍ ഹിതം പോലെ പരരക്കു കാണായവന്നു 
മംഗലംസുൂചിപ്പിക്കുമുത്തതശകുനങ്ങം. 


3 എമ്പാടും നിരന്നിതു വീഥിയില്‍പ്പലേതര_ 

മമ്പാരിയണിഞ്ഞുള്ള വാരണവീരന്മാരും. 
Bs വണ്ണിപ്പാനരുതാത്ത കാന്തിയാന്നവ, ഭാസ്വല്‍_ 
San സ്വണ്ണഘണ്ടകഠംപൂണ്ടു മന്ദമായചരിക്കുന്നു. 
ആ വിശിഷ്ടങ്ങളായ മത്തദന്തികളപ്പോഠം 
ശ്രാവണമേഘമാലയെന്നപോലൊളിതുകി. 
അന്തമില്ലാതെ വന്നുനിരന്നു ശകടങ്ങാം 
ദന്തശില്ലോല്പസത്താം പല്പക്കി൯നിരകളം. 
സുഖമായ” ശ്രോത്രിയന്മാരവയില്‍ സ്ഥിതിചെയ?വു 
നിഗമച്ചുന്ദോമാല തനുവാന്നതുപോലെ. 
വിശ്രുതി ഗാനംചെയ്യും മാഗധസൂതരെല്ലാം 
സ്വസ്വയോഗ്ൃയതപോലെ വാഹനങ്ങളിലേറി 
ഒട്ടകം കഴുതകരം കാളകളിവയെല്ലാം 
കെട്ടുകാം പേറിക്കൊണ്ടു യാത്രയുമാരംഭിച്ചു. 
൦ ഭാരങ്ങരം വഹിച്ചുകൊണ്ടൊട്ടേറെച്ചുമട്ടകാ_ 
_ രാരൂഡകുതൂഹലം പിന്നാലെ നടകൊണ്ടു. 
 സാധനസാമഗ്രികളൊക്കെയുമൊരുക്കി നിര്‍_ 

ധമായ പുറപ്പെട്ട സേവകപ്രവരരും. 

ലക ഞന്മാരെക്കാണുന്നതെപ്പോോഴെന്നു 
ണത്തോടേ ചിന്തിച്ചു സമസ്തരും. 


രു 


ബാലകാണ്ഡം 245 


ഇടിനാദത്തെപ്പോലും നിസ്സ്ാരമാക്കിത്തള്ളം 
കടുവാദ്യാരവത്താല്‍ പൂരിതം മണ്ണം വിണ്ണും. 


ഗോപുരദ്വാരത്തിങ്കലാരംത്തിരക്കധികമായ*_ 
സ്റ്റോപാനപരമ്പര നിശ്ശേഷം തകന്നുപോയ൦. 
മംഗലദീപാവലിയേന്തി മാളികയിങ്കല്‍ 
തിങ്ങിനിന്നിതൊക്കെയുമീക്ഷിച്ചു സുമാംഗിമാര്‍, 
ഗാനപീയ്യഷം തൂുകിയാക്കുമുരംക്കുളിരേകി_ 
യോനന്ദപരവശഗാത്രിമാരായിത്തീന്നു. 


തല്‍ക്ഷണം സൂര്യാശ്വങ്ങഠം താണുപോംവിധമുള്ള 
ലക്ഷണയുക്തങ്ങളാം വാജികഠംതമ്മെപ്പുട്ടി, 
സ്യന്ദനയൃശമം രാജസന്നിധാനത്തില്‍ക്കൊണ്ടു_ 
ചെന്നു നിത്തിനാന്‍ സൂതമുഖ്യനാം സുമന്ത്രരും. 
അവതന്‍ കാന്തിച്ഛട സുവ്യക്തം വചിക്കുവാന്‍ 
കവിമാതാവുപോലും ശക്തയായ വരികില്ല. 
ആ രഥങ്ങളിലൊന്നു രാജകീയങ്ങളായ 
ഭൂരിവസ്മുക്കഠംകൊണ്ടു പൂരിതമായിക്കണ്ടു. 
അന്യമോ, തേജുസ്നോമമാത്തകരതുകംവാഴും 
ധന്യമാം നിലയനമെന്നതേ പറയേണ്ടു. 
അമ്മണിരഥത്തിങ്കലാചാര്യവസിഷ്ഠനെ_ 
സ്ുമ്മോദാല്‍ കരയേററിക്കഴിഞ്ഞശേഷം ഭൂപന്‍ 
ഈശ്വരീമഹാദേവദേശികവിഘ്ടരാജ_ 
ഭാസ്വരസ്മരണയോടേറിനാന്‍ രഥത്തിന്മേല്‍. 
ശ്രീസുരാചാര്യന്‍തന്‍െറ ചാരത്തു ശക്രന്‍പോലെ 
ഭാസിച്ചു വസിഷ്ഠന്‍െറ സന്നിധി ദശരഥന്‍. 
വേദോക്തവിധികളമന്വയമര്യാദയു_ 
മാദരിച്ചോരോപുണ്യകമ്മവും നിറവേററി. 
തൃപ്ൃനായൊരുക്കങ്ങാം വീക്ഷിച്ചു നരവരന്‍ 
തല്‍പുത്രസൂരണയാല്‍ തരളീകൃതചിത്തന്‍. 
ഗുരുദേവാജ്ഞയാലേ മുഴക്കി ശംഖനാദം 
തരസാ പുരുഷാരം സഞ്ചാരമാരംഭിച്ചു. 
ഘോഷയാത്രോത്സവം കണ്ടാദിതേയന്മാരെല്ലാം 
തോഷിച്ചു ശുഭപ്രദപുഷ്ണവ്വഷ്ടിയുംചെയ്ത. 
വാരണഗജ്ജനങ്ങളശ്വഹേഷാരവങ്ങഠം 
ഘോരമായംബരത്തില്‍ ധ്വനിക്കും വാദ്യഘോഷം 


കിങ്ങിണീഘണ്ടാരാവം ദേവമാനുഷനാഗ_ 
സംഗീതഘോഷം, സവംചേന്നൊരു കളകളം! 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുഭസീദാസരാമായണം 


> കൈകളില്‍ക്കൊടിക്കൂറയുയത്തിപ്പറപ്പിച്ചു 

ലം കാതുകമുണ്ടാക്കിനാരന്നേരം ഭടജനം. 

ആരെയും ചിരിപ്പിക്കും കോമാളി പ്പരിഷക- 
ളോരോരോ വിനോദങ്ങഠം കാട്ടുന്നു പാട്ടുംപാടി. 
സാദികളതുനേരമശ്വവൃന്ദത്തെ, മുദം_ 
ഗാദിതന്‍താളമൊപ്പിച്ചല്പവും പിഴയ്ക്കാതെ 
ചോടുവെപ്പിച്ചു തുള്ളി ച്ചാടിക്കുന്നതുകണ്ടു 
പാടവം തികയുന്ന നടരും വിസ്മയിച്ചു. 


i ഘോഷയാത്രാവിശേഷം വണ്ണിപ്പാനൊരുത്തനും 
| ശേഷിയില്ല,ല്ലസാരന്‍ ഞാനെന്തുചെയ്യും പിന്നെ? 
/അമ്മഹായാത്രാമുഖേ കാണടപ്പട്ടിതു നീളെ 
നന്മയ്യെസ്സ്സ,ചിപ്പിക്കുമോരോരോ ശകനങ്ങഠം. 
വാമഭാഗത്തായ്‌ സവമംഗളസുചിപോലെ 
ശ്രീമത്താം നീലകണമിരയെക്കൈട്കൊളളന്നു. 
ചാരുവാംമൈതാനത്തിന്‍ ദക്ഷിണഭാഗത്തൊരു 
കീരിയും ബലികഭുക്കും സ്വൈരമായ* സ്ഥിതിചെയ'വു. 
കുസുമസരരഭ്യത്തെ പ്രസരിപ്പിച്ചുകൊണ്ടു 
കുളിരേകുന്ന ശുദ്ധമന്ദമാരുതനെങ്ങും. 
ഒക്കത്തു ശിശുവിനെപ്പേറുന്ന സുമംഗലി 
നല്കടം കൈയില്‍ത്തുക്കി നേക്കതാ വന്നീടുന്നു. 
ഒട്ടകലത്തായ” വന്നു നോക്കുന്നു, കുറുനരി 
കുട്ടി യെക്കുടിപ്പിച്ചുകൊണ്ടുനില്ലുന്നു ഗോവും. 
മംഗലപ്രദശനമെന്നപോലേണങ്ങളം 
ഭംഗിയിലെത്തിച്ചേന്ന നോക്കുന്നു മന്ദംമന്ദം, 
മുകളില്‍പ്പറന്നെത്തി ബ്രാഹ്മണിപ്പരുന്തൊന്നു 
സുഖവും സഭാഗ്യവുമാശംസിക്കുകയായി. 
ദക്ഷിണേതരഭാഗത്തുയന്നു ശോഭിക്കുന്ന 
വൃക്ഷശാഖയിലൊരു കൃഷ്ണപക്ഷിയെക്കാണ്മ,. 
മത്സ്യവും ദധിയയമായൊരുവന്‍ വന്നെത്തുന്നു 
൨ കധരന്മാരാം വിപ്രന്മാരിരുവരും. 


ത്ഥപ്രദങ്ങളാം ശോഭനശകുനങ്ങ_ 
ക്കഖിലറ മുജ്ജവലംകൂടിച്ചേന്നു. 


ബാലകാണ്ഡം 


അവര്‍തന്‍ ശ്വശൂരരുമാവിധം നിരുപമ_ 
ഭവികോദാരചിത്തരായതേ മഹാഭാഗ്യം! 


പ്രാഭവമേറുന്നൊരീയുദ്വാഹവൃത്തം കേട്ടു 
ശോഭനനി മിത്തങ്ങളൊന്നിച്ചു നൃത്തംവെച്ചു. 
ചൊല്ലിനാരവ, “ “നമെമസ്സുത്യമുള്ളവയാക്കി_ 
യുല്പസിപ്പിച്ചതിപ്പോഴാണല്ലോ ചതുരാന്ധ്യന്‍.”” 

ഇങ്ങനെ സമ്മോദങ്ങരം നിറഞ്ഞും ഹയഗജു- 
തുംഗനിര്‍ഗ"ഘോഷത്തോടുമായാത്ര തുടന്നുതേ. 
മാത്താണ്ഡാന്വയകേതുവാകുമദ്ദശരഥന്‍ 
ചിത്തസന്തോഷത്തോടേ വന്നെത്തും കഥ കേടംക്കെ 
വിശ്രുതന്‍ വിദേഹേശന്‍ നദിയില്‍പ്പാലങ്ങളം 
വിശ്രമസത്മങ്ങളമുണ്ടാക്കി മധ്യേമധ്യേ. 
ആളകഠംക്കിഷ്യം പോലെ ഭോജനശയനങ്ങഠം 
ചേലെഴും വസനങ്ങളെന്നിവയെല്ലാംകൊണ്ടും 
കമനീയങ്ങളാകം വിശ്രമസദനങ്ങ- 
ളമരാവതിക്കൊപ്പമൈശ്വര്യകേദാരങ്ങഠം. 


യാത്രികരനുദിനം നൂതനശമ്മാഫ്ലിതന്‍ 
പൂത്തിയാല്‍ സ്വസ്വഗേഹവാത്തയും മറന്നുപോയ. 


ഉച്ചത്തില്‍ക്കേഠംക്കായ*വന്ന വാദ്യഘോഷങ്ങളാലേ 
സ്വച്ഛന്ദം ഘോഷയാത്ര പത്തനപ്രാന്തത്തിങ്കല്‍ 


എത്തിയെന്നറികയാല്‍ സത്വരമെതിരേല്ലാ൯ 
ഹസ്മ്യശ്വപരീതമാം സംഘമൊന്നുദ്യക്തമായ്‌. 
പേയങ്ങഠം നിറച്ചുള്ള കാഞ്ചനകുംഭങ്ങളെ_ 
പ്പേരുന്ന പരശ്ശതം പിച്ചളപ്പാത്രങ്ങളം 
അമൂൃതസ്വാദുക്കളാം ഭോജ്യവസ്തുക്കഠംകൊണ്ടു 
സമലങ്കുതങ്ങളാം ഭാജനസ്ലോമങ്ങളും 
സന്മണിനികരങ്ങ,ളാഭരണങ്ങ,ളദ്യ_ 
ന്നിമ്മലവസനങ്ങ,ളശ്വവാരണങ്ങളം 
ഏണപോതാക്ഷികടം നല്‍ സുഗന്ധദ്രവ്യങ്ങളും 
ചേണെഴുമെതിരേല്ല,സംഘമങ്ങെത്തിച്ചുതേ. 


അവലും തൈരും പിന്നെ മധുരദ്രവ്യങ്ങള_ 
മളവില്ലാതെ ഭേസി ഭാരവാഹകന്മാരും. 


ചിക്കെന്നാ വരസംഘമിക്ഷിച്ചനേരംതന്നെ 
സല്‍ക്കാരസംഘക്കാക്കു രോമാഞ്ചമുണ്ടായ്‌വന്നു. 


തങ്ങളെ സ്വീകരിപ്പാ൯ വന്നവര്‍തമ്മെക്കണ്ടു 
മംഗളഭേരികൊട്ടിത്തോഷിച്ചാരിതരരും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


247 


248 തുളസീദാസരാമായണം 


മാനിച്ചു പരസ്സരം കൂടിച്േരുകയായഴ്‌, ര_ 
ണ്ടാനന്ദസമുദ്രങ്ങളൊന്നിച്ചുകൂടുമ്പോലെ. 
ആമന്ദ്രഭേരീനാദം മുഴക്കീ വിബുദ്ധന്മാര്‍; 
പുമഴതുകിക്കൊണ്ടു പാടിനാരമരിമാര്‍. 


സാദരമുപഹാരസഞ്ചയം ദശരഥ 
ല്‍ 
മേദിനീപതിയുടെ മുമ്പിലായ സമപ്പിച്ചു. 
t സപ്രേമം പദാത്ഥങ്ങാം കൈക്കൊണ്ട നരവര_ 
നപ്പൊഴേ യാചകക്കു നല്ലിനാനവയെല്ലാം. | 


e ശാസ്ത്രോക്തവിധിക്കൊത്ത സപര്യാകമ്മത്തോടും 
E സ്നോത്രഗീതങ്ങളോടുംകൂടിയജ്ജനനഘത്തെ | 
) ഘനമാം മോദത്തോടേ വിശ്രമവേശുംതോറും | 
5 ജനകക്ഷമാനാഥപരരന്മാരാനയിച്ചു. 
പാദങ്ങരംക്കണുമാത്രം വേദന പററീടായ*വാ൯ | 
ലം പാതയിലെങ്ങും നീളെ വിരിച്ച പട്ടാംബരം 

രാമണീയകംകൊണ്ടു നിസ്തല,മതു കണ്ടാല്‍ 

രാജരാജന്‍െറ സമ്പദ്ൃപ്പവും ശമിച്ചുപോം. 

സവ്വഥാ സജ്ജീകൃതവിശ്രമനിലയങ്ങാം 

സവ്വക്കും സുഖപ്രദ,മുന്മേഷസന്ദായകം. 


സ്ഥാനീയമണഞ്ഞിതു “യാത്ര'യെന്നറികയാല്‍ 
ജാനകി വെളിവാക്കീ തന്നുടെ മഹിമകഠം. 


ചേതസാ സമ്ത്രാത്ഥിച്ചു സവ്വസിദ്ധികളേയു- 
മാതിഥ്യംപുലത്തുവാനുടനേ നിയോഗിച്ചാരം. 
സീതതന്‍ നിദേശത്താലൈന്ദ്രപത്തനഭോഗ_ 
ഭൂതികളുദ്വഹിച്ചു സിദ്ധികളെല്ലാംകൂടി 
അന്നിമിഷത്തില്‍ത്തന്നെ യാത്രയായ്‌, ദശരഥ_. 
മന്നനും മാലോകരും മേവുന്നോരിടങ്ങളില്‍. 
 തങ്ങഠംതന്‍ വസതികളോരോന്നുമോരോ കൊ 

ലം മംഗലസ്വഗ്ലുങ്ങളെന്നോക്കയയായതി ഥികരം. 


ഇ ടതിക്കള്ള സൃക്ഷുകാരണമെടന്ത_ 
ന്നായവര 


ബാലകാണ്ഡം 249 


താതദശനലോഭമെത്രതാനുണ്ടാകിലു_ 
മോതിയില്ലാചാര്യനോടുടരംത്രപമൂലം പക്ഷേ, 
ന്മുമാലികളായിനില്ലുമസ്സഹജരി_ 

ലമ്മുനി ഗാഡപ്രീതിയപ്പിച്ചു വിശേഷമായ 
മിഴിയില്‍ പ്രേമാമൃതം ചാത്തി വക്ഷസ്സില്‍ ചേത്തു 
തഴുകിത്തലോടിനാന്‍ പുളകാഞ്ചിതഗാത്രന്‍. 
ആതപം പൊറുക്കാതെ ദാഹിച്ചുവലയയപ്പോന്‍ 
പൂതമാം സരസ്സിനെ പ്രാപിക്കാനെന്നപോലെ 
മുവരുമൊരുമിച്ച കോസലാധീശന്‍ വാഴു 
മാവരസദധം നോക്കിത്തിരിച്ചു ധൃതോത്സാഹം. 


തന്‍കുമാരരോടൊത്തു കരശികനെഴുന്നള്ളം 
മംഗളദശനത്താലിളകും കരളോടേ 
ശമ്മസിന്ധുവില്‍ക്കൂടിയൊഴുകിച്ചെല്ലമ്പോലെ_ 
യമ്മഹാരാജോത്തമനടുത്തു മുന്നോട്ടേക്കായ*. 
താപസപാദധുളി മരലിയില്‍ച്ചാത്തിപ്പിന്നെ_ 
ബ്‌ഭപതിയനുഷ്ണിച്ചു സാഷ്ടാംഗപ്രണാമവും. 
മന്നനെ മാറില്‍ച്ചേത്തു ധന്യവാദവും നല്ലി_ 
യൊന്നൊന്നായ്‌ കുശലങ്ങരം ചോദിച്ചു മുനിവരന്‍. 
വാഗ്ത്ുമുഠംബ്‌ഭക്തിയോടേ വിദ്രതം പിതാവിന്‍െറ 
കാല്ലല്‍ വീഴുകയായി രാമലക്ഷ്യണന്മാരും. 
പുത്രരെപ്പുണന്നു തന്നാതങ്കം നീക്കീ ഭൂപന്‍ 
മുതൃവിന്നിരയായോന്‍ ജീവിക്കുംകണക്കിനെ. 
ബ്രഹ്മഷിവസിഷ്ഠനെക്കൂപ്പിനാര്‍ കുമാരന്മാ_ 
രമ്മഹാത്മാവും മാറില്‍ച്ചേത്തിതു ശിഷ്യന്മാരെ. 
അന്തണപ്രവരരു,മാന്രമുശിരസ്ത്രാം 
ബന്ധുരരൂപന്മാക്കു മംഗളമാശംസിച്ചു. 
ഭരതന്‍ സഹാനുജം ജ്യേഷ്ണനെ പ്രണമിച്ചു; 
ഭരിതസ്നേഹം രാമനാശ്ലേഷിക്കുകയായി. 
ശത്രഘഭരതരെക്കാങ്കയാല്‍ സരമിത്രിയു_ 
മതൃത്ഥമാനന്ദിച്ച മേളിച്ചിതവരുമായ'?. 


പരരരും ബന്ധുക്കളം മിത്രങ്ങളമാത്യരും 
സ്വ്ൈരമായ പരിജനവ്വന്ദവും ഭിക്ഷക്കാരും 


കാരുണ്യസമുദ്രമാം നാഥനാല്‍ ശ്രീരാമനാൽ _ 
ഓരോരോവിധമന്നു മാനിതരായിത്തീന്നു. 
ദേവദശനംകൊണ്ടു സവ്വരും മാഗ്കേശം_ 
കേവലം വിസ്മരിച്ച ശീതളഹൃദയരായ്‌. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


250 തുളസീദാസരാമായണം 


തങ്ങഠംതന്‍ മനഃപ്രീതിയങ്ങവര്‍ തെളിയിച്ച_ 
തെങ്ങനെയെല്ലാമെന്നതുഹിച്ചുകൊരംകേ വേണ്ടു. | 
അരചന്‍തനന്‍െറ ചാരത്താത്മജരുല്പന്സിച്ചു | 
പുരുഷാത്ഥങ്ങരം നാലും മുത്തിയാന്നതു പോലെ. 
സുതരോടൊത്തുചേന്ന കോസലേശനെ ണ്ടെ [ 
സുതരാം പ്രസന്നരാസ്ത്റീന്നിതു പരരന്മാരും. 

പൂമഴ ചൊരിഞ്ഞുകൊണ്ടാദി തേയന്മാരപ്പോരം 
വ്യോമത്തെബ്‌ഭേരീനാദപൂരിതമാക്കിച്ചെയ്ത. 

പുണ്ണമാം ഹഷത്തോടേ ഗാനങ്ങഠം പാടിപ്പാടി. 
ത്താണ്ഡവം ചെയ്തകൊണ്ടാരപ്പരസ്സകളെല്പാം. 

E ക്ഷേശനെ സ്വീകരിപ്പാന്‍ സാഘോഷമണഞ്ഞൊര_ 
ശ്രീശതാനന്ദവിപ്രമാഗധസൂതാദികരം 
സന്മതിദശരഥന്‍തന്നെയമതിഥി കരം 

തമ്മെയും സമ്മാനിച്ചു യാത്രയായതുനേരം. 
ഉദ്വാഹലഗ്നത്തിന്നു മുന്‍കൂട്ടി യാത്രാസംഘം 

വിദ്ൃതം വിദേഹേശനഗരം പ്രാപിച്ചതില്‍ 
പരമാനന്ദംപുണ്ട പൌരന്മാര്‍ പകലിര_ 

വൊരുപോല്‍ നീളാന്‍വേണ്ടി പ്രാത്ഥിച്ചു വിരിഞ്ചനെ. 


} 
| 
| 


നത്ത്‌.” 


കരളം കണ്ണും കക്കും നിമ്മലസുഷമതന്‍ 
പരമാവധിയത്രേ രാമനും വൈദേഹിയ്യം. 
അനഘോദാരപുണൃശ്രേണിക്കു ദശരഥ_ 
ജനകന്മാരു,മെന്നു കീത്തിച്ച ജനാവലി. 
പണ്ഡിതന്‍ ജനകന്‍െറ പുണ്യമൂത്തിതാന്‍ സീത; 
പംക്തിസ്യന്ദനപുണ്യസവ്വസ്വം രഘൃത്തമന്‍. 
ശങ്കരാച്ചനയിങ്കല്‍ തുല്യരാണിരുപേരും 
മംഗളമിതുപോലെ മററുള്ളോക്കുദിക്കുമോ? 
വിഷ്ടപവലയത്തി ലീവരോടൊപ്പം പരി_ 
തുഷ്ടരായാരുമില്ല; മേലിലുമുണ്ടാകില്ല. 
അഥവാ മഹാപുണൃശാലികളത്രേ- നമ്മഠം 
മിഥിലാനശഗരത്തില്‍ ജാതരായതുമുലം. 

ജാനക ിരാമകാന്തി കാണുന്ന നമ്മെപ്പോലെ 

മാനവലേ കത്തുണ്ടോ പേരാളം സുകൃതികടം? 


പം EEE 


ബാലകാണ്ഡം 


സ്വയമേ വിരിഞ്ചനിബാര്‍ഭ്രാതൃയൃശ ത്തെയസ്മ_ 
ന്നയനാതിഥികളായ്ക്കിത്തതേ മഹാഭാഗ്യം! 
മുശ്ധയാം കുമാരിയെജ്ജനകന്‍൯ വീണ്ടുംവീണ്ടു_ 
മിദ്ധവാത്സല്യം വിളിച്ചന്തികേ വരുത്തീടും. 
കാമകോടികളടെ സൌന്ദര്യം തികയുന്ന 
രാമലക്ഷ്യണന്മാരുമാഗതരാകുമപ്പോം. 
ആമോദഭാരത്തോടേ നിവ്വഹിച്ചീടേണ്ടതാ_ 
മാതിഥ്യമര്യാദകളത്രയുമനുഷ്ണിക്കും. 
ഇക്കണക്കഭിയുക്തജാമാതൃയോഗം ചേന്ന 


ചൊല്‍ക്കൊള്ളം സുകൃതിയില്‍ പ്രിയ,മാക്കുണ്ടാകില്ല. 


' രാമലക്ഷ്യണന്മാരെക്കാണവേ സുഖിക്കാത്തോ_ 
രീമഹാനഗരത്തിലാരുണ്ടെന്‍ പ്രിയസഖി! 


മന്നനോടൊരുമിച്ചു വേറെയും തോഴീ, രണ്ടു 


പൊന്നോമല്‍ക്കുമാരകര്‍ വന്നതായക്കേട്ടു ഞങ്ങരം. 


ശ്യാമളനേകന്‍, ഗാര൯ മററവ,നിരുവരും 
രാമലക്ഷ്യണരെന്നേ തോന്നുകയുളളു കണ്ടാല്‍. 
അഴകിന്‍ കളിപ്പന്തലംഗങ്ങളോരോന്നും കേ. 
ളവരെക്കണ്ടോരെല്ലാമിങ്ങനെ പുകശ്കന്നു.”” 


മഴ്ണകുണ്ണാളൊരു തോഴി ചൊല്ലിനാരം മധുരമാ_ 
““യക്കുമാരരെക്കണ്ടേനിന്നു ഞാനെടോ തോഴീ! 
വുഷ്ണഠരോത്ഭവനായ ഭഗവാ,നവരെത്തന്‍ 
തൃക്കരതാരാല്‍ത്തന്നെ തീത്തതായിരിക്കണം! 
ശ്രീകരന്‍ ഭരതനോ രാമഭദ്രനുതുല്യന്‍ 
ലോകക്കു തിരിച്ചറിഞ്ഞീടവാന്‍ പണിയത്രേ. 
പ്രത്യംഗസരന്ദര്യത്താല്‍ നിസ്തലരായി മിന്നും 
ശത്രഘസുമിത്രാത്മപുത്രരും സമാനന്മാര്‍. 
പാവനമവരുടെ രൂപസരന്ദര്യം ഹൃത്താല്‍ 
ഭാവനചെയ്യാം വാക്കാല്‍ വണ്ണിപ്രാനരുതല്ലോ. 
നാകഭൂപാതാളങ്ങളാകവേ തിരഞ്ഞാലു_ 
മേകമാമുപമാനം കണ്ടുകിട്ടകയില്ല. 
.(വന്‍കവിസ്രമാട്ടിനും ശക്തിയില്ലപമാനം 
സങ്കല്ലിക്കുവാനെന്നു തുളസീദാസന്‍ ചെല്‍വു. 
വിക്രമവിദ്യാശീലലാവണ്യാദികളോത്താ_ 
ലക്കുമാരന്മാക്കൊപ്പമക്കുമാരരേ കാണു.) 


ഉത്തരീയാഗ്രം കൈയാലുയത്തിപ്പിടിച്ചുകൊ_ 
.ണ്ടിത്തരം ലോകേശനോടത്ഥിച്ചു പുരന്ധ്രിമാര്‍: 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


251 


pen 


252 തളസീദാസരാമായണം ഃ 


* “ഇന്നാലു കുമാരര്‍തന്നുദവാഹമഹോത്സവ_ 
മൊന്നായിമ്മിഥിലയില്‍വെച്ചഹോ! നടത്താനും 


it LW. 


തിങ്ങുന്ന ഹഷത്തോടേ ഞത്ങാംക്കു മനോഹര_ 
മംഗളം പാടുവാനും സംഗതിയായീടട്ടെ. ”” 


തോരാതെ ഭക്തൃശ്രുക്കഠം വഷിച്ചും വരാംഗിമാര്‍ 
താരൊളിമെയ്യിലെങ്ങും രോമാഞ്ചമാന്നും ചൊന്നാർ: 


കി 

““കേടാക്കുവിന്‍ സഖിമാരേ, സവ്വവും സാധിപ്പിക്കും- 

A വായ്ക്കുമുരംക്കനിവോടേ ശങ്കരന്‍ തിരുവടി. | 
ധരണീനാഥന്മാരാം കോസലമിഥിലേന്ദ്ര_ 

കു രുരുപുണയത്തിനുള്ള പാരാവാരങ്ങളല്ലോ. ” 

E ഈദൃശം മനോഗതം തങ്ങളില്‍ ഗ്രഹിപ്പിച്ചു 

is മോദപൂരിതസ്വാന്തമാരായി നതാംഗികരം. 


ജാനകീസ്വയംവരം കാണുവാനെത്തിച്ചേന്ന. 
നാനാദേശങ്ങഠംവാഴം മാന്യരാം ഭൂപാലന്മാര്‍ 
രാജബാലകന്മാരെക്കണ്ടുകണ്ടാഹ്ലാദിച്ചും 
രാമചന്ദ്രന്‍െറ കീത്തി വണ്ണിച്ചും മടങ്ങിനാര്‍.. 


ഇമ്മട്ടിലതിഥികളാതിഥേയരും പിന്നെ 
യമ്മഹാനശരത്തില്‍ പാക്കുന്ന പരരന്മാരും 
ആസന്നമായീടുന്ന കല്യാണകാലം നോക്കി_ 
യാനന്ദം നുകരവേ പൊല്രോയി ചിലദിനം. 


ഹേമന്തമഹാലക്ഷ്യി നത്തനംനടത്തുന്ന 
കോമളാഘന*മാസമടുത്തു വന്നൂ തത്ര. 
ഗ്രഹവും നക്ഷത്രവും തിഥിയും യോഗം പിന്നെ. 
_ സ്റ്റഖശീതളമായ വാരവും സമ്മേളിച്ചു. 
_ നാനൂഖന്‍ നിരുപിച്ചു ലഗ്നനിണ്ണയംചെ 
 നാരദഷിതന്‍പക്കല്‍ക്കൊടുത്തു വിട്ടീടിനാന്‍. 
ജനകക്ഷ്യാപന്‍ തന്‍െറ പണ്ഡിതോത്തംസമായ 


ദീരനും കണ്ടതാ ലഗ്നംതന്നെ. 
ണ്ടീ വസ്തുത കേട്ടവര്‍ ചൊന്നാ: * “രസ്മല്‍ 
സ ക്ഷാല്‍ ബ്രഹ്മദേവനാണില്ലം വാദം.” 
f ന 
കനം നിരീക്ഷി 
പ്യാരം. 


[ 


ബാലകാണ്ഡം 258 


“ “പൂതമായ സാക്ഷാല്‍ഭദ്രമൂലമായ" ജയിക്കുന്ന 
ദഗാധുളിത്തിരുവേള കണ്ടാലും മഹാമതേ!” 


' "എന്തിനു വൈകിക്കുന്നു?”'_ജനകന്‍ ചോദിക്കയാ_ 
യന്തികസ്ഥിതനായ ദേശികന്‍തന്നോടപ്പോരം. 


ആചാരൃശതാനന്ദനാളയച്ചിതു വേഗം 
സാചിവ്യം വഹിക്കു വോരുടനേ വന്നെത്തുവാന്‍. 
'മംഗലദ്രവ്യമെല്ലാമൊരുക്കിസ്റ്റചിവന്മാര്‍ 
ശംഖഭേരീമൃദംഗഘോഷത്തോടൊത്തണഞ്ഞാര്‍. 
ഭാവുകഗാനം പാടീ സുന്ദരീകദംബങ്ങരം 
പാവനവേദമന്ത്രം വിപ്രന്മാരുച്ചരിച്ചു. 
ഈദൃശമേളത്തോടേ സത്വരം പുറപ്പെട്ടാര്‍ 
സാദരം മണചവാളസംഘത്തെക്ഷണി ക്കുവാന്‍. 
കോസലേശ്വരവാസമന്ദിരം സമീക്ഷിക്കെ 
വാസവപ്രാഡിപോലും ക്ഷ്യദ്രമെന്നെണ്ണിപ്പോയി. 
യാത്രറ്റ്ൂ മുഹൂത്തമായെന്നേവമറിയിച്ചാര്‍ 
“പേത്തുമസ്ഥലത്താകെ മുഴങ്ങി ഭേരീനാദം. 
ദേശികാനുജ്ഞയോടേ പംക്തിസ്ൃന്ദനനൃപ_ 
നാശു തന്‍ കുലാചാരം നിവ്വഹിച്ചൊരുശേഷം 
ഗാധിനന്ദനനായ താപസോത്തമനോടും 
“സാധുസഞ്ചയത്തോടമൊത്തുട൯ പുറപ്പെട്ട. 


അമ്മഹീപതിയുടെ ഭാഗ്യവൈഭവം കാങ്ങെ 
ബ്രഹ്മാദിദേവന്മാക്കും വിസ്മയമുണ്ടായ?*വന്നു. 
പോയല്ലോ വൃഥാ ജന്മം തങ്ങരംക്കെന്നറിഞ്ഞവ_ 
രായിരം മുഖങ്ങളാല്‍ കീത്തിച്ചിതദ്ദേഹത്തെ. 
സുന്ദരവേളനോക്കിദ്ദേവകളാരംഭിച്ചു 
ന്ുഭി ഘോഷിക്കലം പുവാരിച്ചൊരിയലും 
“അംബരം ശോഭിപ്പിക്കും വ്യോമയാനങ്ങളേറി 
ത്രംബകബ്രഹ്മാദിയാം വാനവപ്രവരരും 
നിമ്മലപ്രേമോദിതരോമഹഷത്തോടപ്പോ_ 
ഒംബുജാക്ഷോദ്വാഹശ്രീ കാണുവാനണിചേന്നു. 
മിഥിലാപുരത്തിലെ പ്രാഭവം കാണുന്തോറും 
മൃുതശോഭമാഷ്ക്കോന്നി വിണ്ണോക്കു സുരസ്ഥലം. 


ദയം ഗോധുളിത്തിരുവേള മേച്ചില്‍ കഴിഞ്ഞു തൊഴുത്തിലേക്കു മടങ്ങുന്ന പശു 
കളെടെ കുളമ്പടിനിമിത്തമുണ്ടാകുന്ന പൊടി ആകാശത്തിലുയരുന്ന പരിശുദ്ധമായ 
സന്ധ്യാസമയം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


254 തുളസീദാസരാമായണം 


വൈശിഷ്ട്യം വളരുന്ന ശില്ലസംസ്കാരംമുലം 
വൈചിത്ര്യംവഹിക്കുന്ന മണ്ഡപപ്രകാണ്ഡവും. 
കുററമററലാകികനിമ്മാണമനോജ്ഞമാം 
മററലങ്കാരങ്ങളും കണ്ടു വിസ്മയമാന്നാര്‍. | 
പരരസ്ധ്രീപുമാന്മാര്‍തന്‍ സൌന്ദര്യം, സുശീലത.. | 
പാരമാത്ഥികബുദ്ധിചാതുര്യം, ധമ്മശ്രദ്ധ | 


A 


എന്നിവയെല്ലാമോത്തു ദേവസ്ധ്രീപുരുഷന്മാര്‍ 
മന്ദിച്ചു രാകാചന്ദ്രരശ്മിയാല്‍ത്താരങ്ങാം പോല്‍. 
ഭംഗിതന്‍ ഭവ്യോദാരരംഗമന്നഗരത്തി_ 

IE ലെങ്ങുമേ നിജകരകാശലം കാണാഞ്ഞപ്പോരം 
3 കുതുകംവളത്തുന്ന കൃത്രിമദൃതിയോത്തു 
ചതുരാനനമൂത്തിയദ്‌ഭതസ്തിമിതനായ൦. | 


1001 


സവ്വജ്ഞനരുളിനാന്‍: ““വിണ്ണവന്മാരേ, നിങ്ങ_ 
ളീവിധമത്യാശ്ചര്യമഗ്നരാഷ്ണ്ീന്നീടേണ്ടാ. 

മാനസമുറപ്പിച്ചു ചിന്തിപ്പിന്‍ സമീക്ഷിപ്പിന്‍ 
ജാനകീരഘുരാമപാണിപീഡനകമ്മം. 

ഏവര്‍തന്‍ തിരുനാമോച്ചാരണമാത്രത്തിങ്കല്‍ 
പീവരാനിഷ്ട്ഖാധ നിശ്ശേഷമൊഴിയുന്നു; 

ഏവക്കു വശഗമായ'?ക്കാണുന്നു ധമ്മംതൊട്ട 
പാവനപുരുഷാത്ഥമത്രയം ജഗത്തിങ്കല്‍; 
ഈശ്വരേശ്വരിമാരാമവരെക്കാമാരി ഞാന്‍ 

തീച്ചയായ” സീതാരാമരെന്നിതാ കഥിക്കുന്നു, '” ; 


എന്നേവമമത്ത്യരോടുപദേശിച്ചശേഷം 
മുന്നോട്ട നടത്തിനാന്‍ കൂററനെശ്ശിതികണ്ഠന്‍. 
ഉമ്പരോ, ദശരഥസഞ്ചാരസംഘോഷത്താല്‍ 4 
വന്‍പുറെറാരാനന്ദവും രോമഹഷ്വുമാന്നാര്‍. 
മന്നനെപ്പുരസ്ത്രരിച്ചാദരാല്‍ ഗമിക്കുന്ന 
മന്നോര്‍വാനവരേയും സാധുക്കളേയും കണ്ടാല്‍: 
മാനവേശ്വര സേവാവ്ൃത്തിയില്‍ പ്രിയമേറി 


ബാലകാണ്ഡം 


രാമനെക്കാണുന്തോറുമുഠംപ്രിയം വികസി 

പൂമഴ തൂകിത്തൂകിക്കീത്തിച്ചു പിതാവിനെ. 
സവാംഗമനോജ്ഞമാം ശ്രീരാമരൂപം നോക്കി_ 
ശൂവാണീസമേതനാം കൈലാസവാസന്‍ ദേവന്‍ 


ആനന്ദബാഷ്ണംവാത്തും, ഭൂതി ലേപിതഗാത്ര_ 
മാക വേ കളിര്‍കോരിയണിഞ്ഞും നിന്നീടിനാന്‍. 


മായ്യരകണ്ണശ്യാമരാമഗാത്രത്തില്‍ച്ചേന്ന 
ശ്രിയേറുംവസനങ്ങാഠം മിന്നലിന്‍നിറം താഷ്ത്ി. 
ഉദ്വാഹച്ചമയങ്ങളൊക്കെയും വിവിധങ്ങാം 
ഭദ്രസമ്പൂരിതങ്ങളെന്നതേ പറയേണ്ടു. 
ശാരദപൂണ്ണചന്ദ്രസുന്ദരാനനം, നവ്യ 
നീരജദൃതിതോല്ലും കണ്ണുക,ളെന്നുവേണ്ടാ, 
കരസല്യാതനയന്‍െറ ലാവണ്യമലാകിക_ 
ഭാസുരം, മനോമാത്ര വേദ്യമെന്നോതിക്കൊള്ളാം. 
അന്തികേ സുകുമാരലക്ഷ്മണന്‍, പുളപ്പേറും 

തന്‍ തൂരഗത്തെത്തുള്ളിച്ചാടിച്ചു വിളങ്ങിനാന്‍. 
രാജനന്ദനന്മാരാം മററുള്ള കുമാരരും 
വാജികരംതമ്മെ സ്വൈരം മുന്നോട്ട നയിക്കയായ൦. 
വന്ദികളതുനേരം വംശവിശ്രുതി പാടി_ 
യന്യൂുനകളുഹലം വളത്തി കേരംവിക്കാരില്‍. 


ഏതൊരു രമ്യാശ്വത്തി൯മുകളില്‍ പ്രശോഭിച്ചി_ 
താതുംഗമാഹാത്മ്ൃത്തി൯ കേന്ദ്രമാം രഘുരാമന്‍ 
അക്ഷയ്യബലാന്വിതമാമതി൯ വേഗം കണ്ടു 
പക്ഷിസ്രമാട്ട പോലും സവ്രീളമനസ്തനായ?. 
കണ്ജയക്കീടുന്നൊരക്കല്യാണഹയത്തിനെ_ 
ക്കന്ദപ്)ന്‍ സ്വയമേവ നിമ്മിച്ചതാവാം പക്ഷേ. 
അഥവാ, ദേവന്‍ കാമന്‍ രാമഭദ്രനുവേണ്ടി 
മിഥിലാനഗരത്തിലശ്വമായ്‌പ്പിറന്നതാം. 
താരുണ്യം, ഗതിവേഗം, രൂപമെന്നിവയാലേ 
പാരിനെ മോഹിപ്പിപ്പാ൯ പര്യാപ്പമാണാ വാഹം. 
മാണിക്യമുക്താരത്നമണ്ഡനരുചിരമാം 
ജീനി, നിസ്തലകാന്തി വിതറീ ചുഴലവും. 
വാരുററ കടിഞ്ഞാണും കിങ്കിണീവ്രാതങ്ങളും 
വാനവമുനിമത്ത്യനേത്രഹാരികളായി. 
സ്വാമിതന്‍ ഹിതം നന്നായറിഞ്ഞു ചരിക്കുമാ - 
ശ്രീമത്താംതുരംഗമം, താരകാമണിചാത്തും 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


255 


256 തുളസ്ീദാസരാമായണം 


ഉടീപ്ുവിദ്യൂല്ലീലാശോഭമാം നീലാബര്‍ഭ്രം ക_ 
ണ്ടുത്സവനൃത്തമാടും കേകിതന്‍ ചന്തംനേടി. 
മേന്മയേറിന രാമവാജിരത്തത്തെ വാഴ്ത്രാ൯ 

1 നാനമുഖപ്രണയിനികൂടിയുമാളാകി ല. 
സസ്‌പ്പഹം പതിനഞ്ചു കങ്ചളാല്‍ ശ്രീരാമന്‍െറ_ 
യദ ഭൂൃതരൂപം കണ്ടു വാഷി, ത൯ഭാഗ്യം ശവന്‍. 


I, 

\( 

te ഹരിയും പൊല്‍പ്പമാതും രാമചന്ദ്രനെ നോക്കി_ 
He ക്കരളില്‍ പ്രേമംതിങ്ങിസ്റ്റമ്മോഹവശഗരായ൦, 
fre എട്ടു കണ്ണകളല്ലാതില്ലല്ലോ തനി, ക്കതു 

i കഷ്ടമായ്തോയെന്നോത്തു കുണ്ണിതപ്പെട്ടാന്‍ വിധി. 
to ദേവനാം വിധിയെക്കാരം നാലുകണ്ണേറും നമു_ 

[ ക്കീവിധം കാത്തികേയന്‍ ചിന്തിച്ചു ഗവം പൂണ്ടു. 
[44 

[റ്‌ ജ്ഞാനിയാം വിണ്ണോര്‍കോനു, ഗരതമശാപമപ്പോ._ 
Nes ളാനന്ദം വളത്തുന്ന ദിവ്യാനുഗ്രഹമായി. 


Re ശക്രനോടൊപ്പം ഭാഗ്യമാക്കുമില്ലിപ്പോഴെന്നു 
rote മുക്തകണ്ണമായ്‌ വാ] സവ്യദേവതകളം. 

ee ഇങ്ങനെ ദേവന്മാരും കോസലമിഥിലേശ_ 
മംഗലസംഘങ്ങളം സുതരാമാദൂറ്റാദിച്ചു. 
ആകാശദേശത്തിങ്കല്‍ ദുന്ദുഭിദ്ധവാനം പൊങ്ങി, 
പാകാരിപ്രമുഖന്മാര്‍ വുഷ്ടവ്വഷ്ലിയും തൂകീ. 
ചൊല്ലിനാരവരെല്ലാം: “ “ശ്രീരഘുവംശരത്ന_ 
തല്ലജം ജയിക്കട്ടെ! മേല്ലുമേല്‍ ജയിക്കട്ടെ!” 


ത്വിട്ടെഴും ഘോഷയാത്ര പത്തനം സമ്ത്രാപിച്ചു, 
= കൊട്ടാരവളപ്പിലും വാദിത്രനാദം പൊങ്ങി. 


& 'ഭംഗിയിലെതിരേല്പാന്‍ വസ്തക്കളൊരുക്കുവിന്‍;'? _ 
മംഗളാംഗിമാക്കാജ്ഞനല്ലിനാരം മഹാരാജഞ്ഞി. 
നിമ്മലാരാധനയ്ക്കായ൦ കത്തിച്ച തിരികളം 
രമ്യമായ” ജ്വലിപ്പിച്ച കര്‍പ്പൂരനിരകളം 
മംഗലദ്രവ്യങ്ങളമാവഹിച്ചാത്തോന്മേഷ_ 
ക മംഗനാതിലകങ്ങളൊക്കെയും പുറപ്പെട്ടു. 

T ാമബിംബത്തോടൊത്ത സുന്ദരവദനവു_ 

ഗശാബലോലലോചനങ്ങളം 


ളിന സാധ്വിമഠരവരോത്താല്‍ 


രി 
സ്വ റ്‌ 


ബാലകാണ്ഡം 2517 


മണ്ഡിതഗാത്രിമാരാമായവരതുനേരം 
കണ്ണമോഹനമായിഗ്ഗാനപീയ്യഷം രൂകി. 

വളയും പൊല്‍ച്ചിലമ്പും കിങ്ങിണീസ്തോമങ്ങളു_ 
മിളകിക്കിലുങ്ങുന്ന കോമളനാദത്തോടേ 
ഓമനപ്പ്യ,ഥുശ്രോണിമാരുടെ ഗതി കണ്ടാല്‍ 
കാമവാരണംപോലും ലജ്ജയാല്‍ തല താം. 
വാനിലും മഹാരാജമന്ദിരത്തിലുമൊപ്പ_ 
മാനകകാഹളാദി വാദിത്രഘോഷം പൊങ്ങി. 
രുചിരാംഗികളായ ദേവിമാര്‍ ;-അദത, സാക്ഷാല്‍ 
ശചിയും ശ്രീവാണിയും പുമാതും മുഡാനിയും 
മാനുഷീവേഷം പൂണ്ടമ്മിഥിലാവിലാസിനി_ 
മാരോട്ട സമ്മേളിച്ചു ഗാനമത്ങാം പാടിപ്പാടി. 


“അവരെക്കണ്ടറിഞ്ഞീ ലാരു,മത്യാനന്ദത്താല്‍ 


വിവശീഭൂതമല്ലേ മത്ത്യമാനസമപ്പോഠം? 

ആരെയാക്കറിയവാ൯ കഴിയം? മഹോത്സാഹ_ 
പൂരമോടെതിരേല്ലാ൯ന്‍ പോകുമബ്ഹളത്തില്‍ ! 

അവ്യക്തമധുരമായ്‌ സംഗീതം മുഴങ്ങുന്നു 

സവ്വവാദിത്രങ്ങളമുച്ചത്തില്‍ ധ്വനിക്കവേ. പ 
ദേവതാഗണം പുഷ്്മാരിയും ചൊരിയുന്നു; 

ശ്രീവിലാസങ്ങഠംമാത്രം സവ്ൃത്ര കാണാകുന്നു. 


ആനന്ദത്തനിമുരടാകുമാ ശ്രീരാമനെ 
മീനൊളിനയനമാരീക്ഷിച്ചനേരംതന്നെ 


പ്രേമാശ്രുഭരിതമാം തണ്ടലര്‍മിഴിയോടും 
രോമാഞ്ചം മിനുക്കിയ മെയ്യൊട്ടം വിരാജിച്ചു. 


സ്റ്റീതശോഭമാം രാമമംഗലവേഷം കണ്ടു 
സീതതന്‍൯ മാതാവിന്നു കൈവന്ന സന്തോഷത്തെ 


കൂറൊടായിരം വാണീശേഷന്മാര്‍ നിനയ്ക്കിലും 
നൂറു കല്പങ്ങാംകൊണ്ടും വണ്ണിച്ചുകേടപ്പക്കില്ല. 


പിന്നീട മനസ്വിനി ഭദ്രവേളയെപ്പുത്തു 
കണ്ണുനീര്‍ നിയന്ത്രിച്ചു തെളിഞ്ഞ മുഖത്തോടേ, 


“വേദവും വംശാചാരക്രമവും ശാസിക്കുംപോ_ 
ലാദരാലനുഷ്ലിച്ചാരം ഭംഗിയില്‍ സ്വകമ്മങ്ങരം. 


ഗാനവും പഞ്ചവാദ്യദ്ധ്വനിയും കൂടിച്ചേന്നു; 
“ചേണനമ്പും നിലഭത്തങ്ങും വിരിച്ചു കംബളങ്ങാം. 


ശ്രീകരം തിരിയുഴിഞ്ഞഗ്‌ഘ്യവും നല്ലീ, പിന്നെ 
പ്രുകിനാന്‍ മണ്ഡപത്തില്‍ ശ്രീരാമകുമാരകന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


Pe 
റു 258 തുളസീദാസരാമായണം 
& 


ചൊല്ലൊള്ളം ദശരഥന്‍ വിളങ്ങീ സഭയിങ്കല്‍ 
a ദിക്പാലവീരന്മാക്കും ലജ്ജയുണ്ടാക്കുമ്മട്ടില്‍. 
| തക്കത്തില്‍ സുമവൃഷ്ടിചെയ്യുന്നു സുരാവലി; 
| ഭക്തിയായ്‌ ശാന്തിമന്ത്രം ചൊല്ലുന്നു ഭൂദേവന്മാര്‍. 
വായ്ത്കുമബ്ബഹളത്തില്‍ വല്ലതും ചൊല്ലീടകില്‍ 
കേഴംക്കുവാന്‍ കഴിയില്ല; വക്താവുപോലും കേഴംക്കാ. 


മണ്ഡപം പുകിക്കൊണ്ട രാഘവന്നഘ്യം നല്ലി_ 
സ്വണ്ണരമ്യാസനത്തില്‍ സുഖമായിരുത്തിനാര്‍. 
3 പിന്നെയോ, നീരാജിതനായൊരമ്മണാളന്‍െറ 
Ye മുന്നേതിലിരട്ടിച്ച ശോഭയാല്‍ മിഴി മഞ്ചി. 
0 ശസ്തഗീതങ്ങരം പാടിശിശുദ്ധാന്തരമണിമാര്‍ 
മ വസ്ത്രഭഷണരത്നസഞ്ചയം വാരിത്തുകി. 
[റ അന്തണരൂപം കൈക്കൊണ്ടംബുജാസനമുഖ്യ _ 
FE രന്തികേവന്നു രാമസന്ദര്യം നുകന്നടന്‍ 
* ഉള്ളഴിഞ്ഞാഹ്റാദിച്ചു തങ്ങാംതന്‍ സുജീവിത_ 
ഴ്‌ വല്ലിയില്‍ സുമങ്ങളും കായ്ത്കുളം നിറഞ്ഞെന്നായ?. 


ലു തറയില്‍ വിതറിയ വസ്ധ്രരത്നാദിദ്രവ്യം 

ee മുറപോല്‍ ചെന്നെടുത്തു സന്തോഷപുരസ്സരം, 
ക്ഷരകനീരാജകഗായകനത്തകന്മാ_ 

രൊരുപോല്‍ തലചായ്ച്ചു മംഗളം നേര്‍ന്ന ഭക്ത്യാ. 
ലാകികവൈദികങ്ങഠം കമ്മങ്ങളെല്ലാംതന്നെ 
പാകത്തിലനഷ്ടിച്ചു, മന്നവരിരുവരും. 
തുഷ്ടരാമവരോടു തുല്യത്വം കഥിക്കുവാ൯ 
കഷ്ടപ്പെട്ടിടം കവി ലജ്ജിതനായേതീരൂ. 
വിഷ്ടപങ്ങളിലെല്ലാം തിരഞ്ഞുതിരഞ്ഞയാരം 
വിസ്ത്ിയാ;യവക്കൊപ്പമവരെന്നോതിപ്പോകം. 


വിണ്ണവരാത്തപ്രേമം പുതൂുകി സ്കൃതിക്കയായഴ* 
ധന്യമാനസരായ മന്നവശ്രേഷ്ഠന്മാരെ: 


_“ “സ്രഷ്ടാവിജ്ജഗത്തിനെ സൃഷ്ടിച്ചശേഷം നമ്മ_ 
_ ഭ്ളൊട്ടേറെ വിവാഹങ്ങഠം കണ്ടില്ലേ കേട്ടതില്ലേ? 
എങ്കിലുമിതുപോലെ യോജിക്കും മിഥുനവും 
ഗലശീലരായ തല്‍പിതാക്കുളം ചെമ്മേ 
ന്നതിരററ സന്തോഷം വിജയിക്കും 


ബാലകാണ്ഡം 259 


വീഥിയില്‍സ്സവിശേഷം കംബളം വിരിച്ചുട_ 
നാദരാലതിഥികരംക്കഘ്യദാനവും ചെയ്ത 
മിഥിലാപുരനാഥനവരെക്കൂട്ടിക്കൊണ്ടു 
മതിമോഹനമായ മണ്ഡപം പുകീടിനാന്‍. 
ചിത്രമണ്ഡപത്തിന്‍െറ ശില്ലചാതുര്യം കണ്ടാല്‍ 
ചിത്തതാരസ്വാധീനമായ'വരും മുനിമാക്കും. 


തന്‍൯പ്രിയാതിഥികളെസ്സരവണ്ണുപീഠം തോറ. 
മ൯പാന്നു പിടിച്ചിരുത്തീടിനാ൯ മിഥിലേശന്‍. 
ഗുരുവാം വസിഷ്ലനെത്തന്‍ കുലദൈവംപോലെ 
കരുതിസ്റ്റമച്ചിച്ച വാങ്ങിനാനാശീവ്വാദം. 
ഭൂജാനി വിശ്വാമിത്രമുനിയെ പ്രീതിപുവ്വം 
പൂജനംചെയ്ത രീതി വണ്ണിപ്പാനരുതല്ലോ. 
സ്വച്ഛന്ദം വാമദദവമുഖ്യതാപസരേയു_ 
മച്ചിച്ചു പീഠംനല്ലിക്കൈക്കൊണ്ടാനനുഗ്രഹം. 
അന്യഭാവനയേതും കലരാതീശനെപ്പോല്‍ 
ധന്യനാം ദശരഥഭൂപനെസ്സമ്പുജിച്ചും, 
തന്നുടെ ഭാഗ്യപ്രരഡ്ഥി വണ്ണിച്ചും തൊഴുകൈയായ്‌ 
നിന്നുകൊണ്ടതിഥിയെ ശ്ലാഘിച്ചു നരോത്തമന്‍. 
അവ്വണ്ണമതിഥികളൊക്കെയും വിദേഹനാല്‍ 
സവ്ഥാ സമച്ചിതരായിതസ്സദസ്സിങ്കൽ. 
ആനന്ദാസ്ത്രദമാകുമാമഹമേതുരീത്യാ 
ഞാനൊരു വക്രതൃംകൊണ്ടു വണ്ണിച്ചുകേടാപ്പിക്കും ഹാ! 
ദാനമാനങ്ങളാലുമന്യൂനനമന്ക്ാര- 
വാണികളാലും പിന്നെജ്ഞാനിയാമിളാപതി 
ഉഠംക്കളം കുളിരുമ്മാറതിഥിപ്രകരത്തെ_ 
സ്ല്‍ക്കരിക്കുകയായീ സഹാദ്ദപുരസ്സരം. 
ആസ്ഥയാ രഘുവീരപ്രാഭവമറിയുന്ന 
മൂത്തികടം മൂന്നുപേരും ദിക്പാലസൂര്യന്മാരും 
മായാബ്രാഹ്മണരായി വന്നുനിന്നോരോ കാഴ്ച, 
മാനസാഗ്റ്റാദംപൂണ്ടു കണ്ടതുനേരം, മന്നന്‍ 
പ്രത്യഭിജ്ഞാനമാന്നീലെങ്കിലും, ദേവതാഹ_ 
മത്യന്തഭക്ത്യാ പൂജിച്ചാസനമരുളിനാ൯. 
ആക്കറിഞ്ഞീടാമാരെ പ്രത്യേകിച്ചതേവിധം. 
മാത്മവിസ്മ്തിയാന്നു വത്തിക്കയല്ലേ ലോകം? 


ആനന്ദസ്വരൂപനാം വരനെസ്സമീക്ഷിച്ചു 
മാനസപ്രീതിയോടേ മേവുന്നു സകലരും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


260 | തുളസീദാസരാമായണം 


തത്ത്വവേദിയാം രാമന്‍ വിണ്ണോരെത്തിരിച്ചറി_ 
ഞ്ഞുത്തമപൂജചെയ്ത തന്മനഃപീഠംനല്ലി. 
മൂലോകപ്പെരുമാളാം ശ്രീരാമഭദ്രന്‍തനന്‍െറ 
ശീലമാധുര്യം കണ്ടു മോദിച്ച വിബുധന്മാര്‍, 
വെണ്മതിയുടെ കാന്തിപുരത്തെച്ചകോരംപോ_ 
ലംബുജവദനശ്രീ കണ്കളാല്‍ പാനംചെയ്താര്‍. 


സുമുദൂൃത്തത്തെപ്പാത്തു കല്പനയരുളിനാന്‍ 
സുകൃതിവരേണ്യനാമാചാര്യന്‍ മഹാശയന്‍, 
ധന്യനാം ശതാനന്ദദേശികപാദരോടു 
[ടു കന്യകാമണിതന്നെസ്സത്വരം വരുത്തുവാന്‍. 
ബ്രഹ്മഷിവാക്യം കേട്ട തുഷ്ടനായ ശതാനന്ദ_ 
ത്ത നമ്മിഥിലേശിയോട ചൊല്ലകയായീ പിന്നെ. 
ള്‌ ബന്ധുരോദന്തം കേരംക്കെ പ്രാജ്ഞയാം മഹാരാജ്ഞി 
തന്‍തോഴിമാരോടൊത്തു സന്തോഷി,ച്ചവിളംബം, 
ലലനാരത്നങ്ങളാം വിപ്രപത്നികളേയും 
കുലപ്പദ്ധകളേയുമാനയിച്ചനന്തരം 
മംഗലഗാനപൂവ്വം ജാതിമര്യാദപോലെ 
ഭംഗിയായ്‌ സുകമ്മങ്ങളൊക്കെയുമനുഷ്ഠിച്ചാഠം. 


വാനവാന്വയവാമലോചനാചലാമങ്ങരം 
മാനവാംഗനമാരായ്‌ച്ചേന്നിതസ്സമാജത്തില്‍; 
നആൃതനോജ്ജ്വലമായ യാവനം കളിയാടി... 
ച്ചേതസ്സമയക്കുന്ന മോഹനഗാത്രിമാരായ. 
അവരെക്കണ്ടനേരം മററുള്ള മൃഗാക്ഷിക_ 

_ഉമുതപ്പുഴയിങ്കലാഴുന്ന സരഖ്യംപുണ്ടു. 

ദേവിമാരവരെന്നു വേര്‍തിരിച്ചറിയാഞ്ഞും 

ജീവനെക്കാളമേറെ പ്രേമവുമുളവായി. 

വാണിയും ഗിരിജയും രമയും വന്നാല്‍പ്പോലെ 

 റാണിയാഠം വീണ്ടുംവീണ്ടുമവരെസ്സമ്മാനിച്ചു. 

ലി, സീതയെച്ചമയിച്ചു കൂട്ടിക്കൊണ്ടവരെല്ലാം 

 ശ്രിതിങ്ങും മണ്ഡപത്തിലെത്തുവാന്‍ നടകൊണ്ടാര്‍. 
ശുംഗാരങ്ങളത്രയും കൂടിച്ചേന്ന 
രയാനമാരാം തോഴിമാരാത്താദരം 


ബാലകാണ്ഡം 


കുതുകപ്രദമാമശ്ശൂബൂമാധുര്യംമുലം 

കുയിലും കന്ദപ്പനും ലജ്ജയാല്‍ത്തലതാഷ്്രി. 
കങ്കണമഞ്ജീരാദി ഭൂഷകരം, നിക്വാണത്താല്‍ 
സംഗീതധ്വനിയുടെ താളത്തെശ്ശരിവെച്ചു. 


നന്ദിതച്ഛുവികഠംതന്‍ നടുവില്‍സ്ററഷമപോല്‍ 
സുന്ദരീജനമദ്ധ്യേ ജാനകി സംശോദഭിച്ചു. 
മംഗലപ്രഭവീശും മൈഥിലീസുഭഗത_ 
യെങ്ങനെ വാഷ്ത്രിക്കൊള്ളം വാഞ്ചരയെന്തുണ്ടാകിലും. 
മന്മതിയൊരു കൊച്ചു കുക്കുട _മനാദ്യന്ത_ 
നിമ്മലോദാരമായ വാനിടം തത്സരന്ദര്യം ! 
സവ്൮വഥാ പരിപൂതയാകുമാ ശ്രീദേവിയെ_ 
സൂുല്രും നോക്കിനോക്കിച്ചേതസാ വന്ദിക്കയായ". 
പൂരിതകാമനായീ രാഘവന്‍, തത്താതനോ 
വീരരാം സുതരൊത്തു സമ്മോദന്ൃത്തംചെയ്തു. 
അലരിന്‍നിരരതൂകിയച്ചിച്ചിതമ്്വപ്പന്മാ- 
രഭിശംസിക്കയായീ യോഗിമാരാശീവ്വാദം. 
ഗീതവും വാദിത്രവുമുണ്ടാക്കി കളകളം; 
മേദുരാനന്ദവാരിരാശിയില്‍ മുങ്ങി ലോകം. 


ഈവിധം സീതാദേവി മണ്ഡപം പ്രാപിക്കവേ 
പാവനവേദമന്ത്രം ചൊല്ലിനാരു ഷീന്ദ്രന്മാര്‍. 
സാദരം ശതാനന്ദശ്രീവസിഷ്ലാചാര്യന്മാര്‍ 
വേദമര്യാദഷ്ത്രൊത്തു കമ്മങ്ങളാരംഭിച്ചു. 
ശ്രീവിനായകനേയും ഗരരീദേശികരേയും 
ഭൂവിണ്ണോരതുനേരമച്ചിച്ചു യഥാവിധി. 
ദൃശ്യമൂത്തികളായിട്ദേവതാഗണമപ്പോ- 
ളശ്‌ശുഭാച്ചന കൈക്കൊണ്ടേകിനാരാശീവ്വാദം, 
മധുപക്കാദിദ്രവ്യം വേണമെന്നു ഷീന്ദ്രന്മാര്‍ 
മതിയില്‍ സങ്കല്പിക്കുംമാത്രയില്‍ ക്രമംപോലെ 
പൊല്ലുടം പൊല്‍ക്കിണ്ണങ്ങളിപയിലവ നിറ_ 
ച്ചൊക്കെയങ്ങപ്പിക്കുന്നു കിങ്കരപ്രധാനന്മാര്‍. 
കല്യനാം ദിനനാഥ൯തന്‍ കുലക്രമമെല്പാം 
ചൊല്ലിനാ,നതുപോലെ സവ്വവും നിറവേററി. 
ദേവപൂജകളേവം തീന്നവാറിരുത്തിനാര്‍ 
ദേവിയാം വൈദേഹിയെക്കാഞ്ചനപീഠത്തിന്മേല്‍.. 
ഹാ! മിഥസ്ണുംവീക്ഷണോദ്ദീപിതസീതാരാമ_ 
പ്രേമത്തിന്‍ മധുരതയേതൊരാഠം വെളിവാക്കും? 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


൧6 


262 


തുളസീദാസരാമായണം 


ബുദ്ധിക്കും മനസ്സിനും വാക്കിനുമതീതമായ? 
വത്തിക്കുമഭാമമാം സാത്വികപ്രണയത്തെ 


സുവ്യക്തമാക്കിച്ചെല്‍വാ൯ മുതിരും കവിയണ്ടോ? 
ഭവ്യമാം കൃതാത്ഥതാസീമയിലെത്തീടുന്നു? 


ഹോമവേളയിലഗ്നി സുന്ദരാകൃതിപുണ്ടു 
കാമദാഹുതിദ്രവ്യം കൈക്കൊണ്ടാന്‍ യഥോചിതം. 
ഓത്തുകഠം നാലുമപ്പോളന്തണര്രപം വരി. 
ച്ചാസ്ഥയാ വൈവാഹികമന്ത്രോപദേശംചെയ്ത. 


ശ്രീകരന്‍ ജനകന്‍െറ ധമ്മപത്നിയാഠം_അതേ, 
ലോകവിശ്രതയായ സീതതന്‍ ജനയിത്രി__ 
ദേശികന്‍ കല്ലിക്കയാലമ്മുഹൂത്തത്തില്‍ തത്ര 
പേശലാംഗിമാരൊത്തു വന്നുചേരുകയായി. 
കീത്തിയും സഭാഗ്യവും സുഖവും സുകൃതവും 
ചേത്തഹോ! ചതുരാസ്യനവരെസ്സ്റരഷ്യിച്ചതാം. 
ചേല്ലണ്ണി* വിദേഹേശപാശ്വത്തില്‍ വിളങ്ങിനാഠം 
പാക്കുകില്‍ഗ്ഗിരിരാജസന്നിധി മേനയ്ജൊപ്പം. 
കീത്തിമാന്‍ ജനകനും രാജ്ഞിയും സുരഭില_ 
തീത്ഥവാരികരംകൊണ്ടു നിറഞ്ഞ കുടങ്ങളും 
നന്മണിത്തട്ടങ്ങളം സംവഹിച്ചുഡപ്രേമ_ 
മംബുജാക്ഷന്‍റെറമുമ്പില്‍ സാദരം സമപ്പിച്ചു. 
വേദമംഗലമന്ത്രം ചൊല്ലിനാരു ഷീന്ദ്രന്മാ_ 
രാദി തേയന്മാരപ്പോഠം പുഷ്ണവ്ൃഷ്ടിയുംചെയ്ത. 
വരനെക്കണ്ടനേരം വാത്സല്യക്കയംതന്നില്‍ 
കരകാണാതെ മുങ്ങി ഭൂപനും മഹിഷിയും. 
നിഷ്കുളങ്കിതമായിസ്സുവ്വഥാ സംശോഭിക്കും 
തൃക്കഴല്‍ത്താരു രണ്ടും ഭംഗിയായഃക്കഴുകിനാര്‍. 
പാവനപ്രേമഭാവം, രാജദമ്പതിമാര്‍തന്‍ 
പൂവൊളിമേനിയാകെപ്പളകം വിളയിച്ചു. 
സ്ഥാനീയപ്രദേശത്തും വാനിലും ധന്യവാദ_ 


 ധ്വാനവും വാദിത്രാദിഘോഷവും കേഴംക്കായവന്നു. 


oh 


ചാലവേ തള്ളിത്തിങ്ങിപ്പോകുമക്കോലാഹലം 
 നാലൂദിക്കിലു വെ ചെന്നലച്ചിരിക്കണം! 


ബാലകാണ്ഡം 


യാതൊന്നിന്‍ സ്മരണയാലന്തിമയഗദോഷ_ 
വ്രാതമൊക്കെയും നീങ്ങി മാനസം തെളിയുന്നു; 
യാതൊരു പാദാബ്‌*ജത്തിന്നല്ലപസംഗമംമൂലം 
ഗനൌതമമുനിപത്നി മുക്തശാപയാസ്ത്റീനു; 
നൈമ്മല്യവിലാസത്തിന്‍ പരമാവധിയായി_ 
ബ്രഹ്മാദി ദേവന്മാരുമനിശം കീത്തിച്ചീടും 
യാതൊരു പാദാബ്‌ജത്തിന്‍ പൂമ്പൊടി, മുടിയിങ്കല്‍_ 
ബ്‌ഭൃതനായകന്‍ പോലും സാദരമണിയുന്നു; 
സത്തരാം മുനിമാരും യോഗിന്ദ്രപ്രവരരു_ 
മുത്തമപ്രേമോദാരമാനസഭൂംഗങ്ങളാല്‍ 

യാതൊരു പൊല്‍ച്ചേവടിപ്പതുതേനാമ്വദിച്ചു 
ചേതോവാഞ്ചിതമെല്ലാം ഭദ്രമായ” സാധിക്കുന്നു; 
അപ്പാദസരോരുഹം; -രംഗവാസികളടെ 
കെല്ലേറും ജയജയനി ഘോഷം മുഴങ്ങവേ;-_ 
മേല്ലൃമേലത്യാനന്ദം പുണ്ടഹോ! കഴുകിച്ചാ൯ 
ഭാഗ്യവാരിധിയായ മന്നവന്‍ വിദേഹേശന്‍. 


കന്ൃകാവരന്മാര്‍തന്‍ കൈത്തലംതമ്മില്‍ച്ചേത്തു 
വന്ദ്യരാമാചാര്യന്മാരുച്ചരിച്ചിതു മന്ത്രം. 
പാണിപീഡനകമ്മം കാങ്ചയാല്‍ ബ്രഹ്മാദിയാം 
വാനോരും മുനീന്ദ്രരും മത്ത്യരും ഹഷംനേടി. 
ഭൂവരന്‍ ജനകനും പത്നിയും സമ്ത്രീതരാ_ 
യാ വധുവരന്മാരെക്കണ്ടു രോമാഞ്ചം പൂണ്ടു. 
ലാകികാചാരങ്ങളം വൈദികവിധികള_ 
മാകവേ വഴിപോലെ നിവ്വഹിച്ചതില്‍പ്പിന്നെ 
മന്നവവംശമുക്താഫലമാം മിഥിലേശ൯ 
കന്യകാദാനംചെയ്താന്‍ കല്യമാം മുഹൂത്തത്തില്‍. 


പേരുററ നഗേശ്വരന്‍ ശാരിയെബ്‌ഭഗ്ന്നുപോല്‍, 
വാരിധി, പുമങ്കയെക്കൈടഭദ്വേഷിക്കുപോല്‍, 


ജ്ഞാനിയാം മിഥിലേന്ദ്ര൯ സീതയെസ്സവാത്സല്യ_ 
മാനന്ദസ്വരൂപനാം രാമചന്ദ്രനു നല്ലി. 


ശോഭനപരിണയനുൂതനോജ്ജ്വലകീത്തി_ 
പ്രാഭവം തള്ളിപ്പൊങ്ങി നിറഞ്ഞൂ ജഗത്തിങ്കല്‍. 


ഹോമവും ശരിയായി ഗ്രന്ഥിബന്ധവുംചെയ്തു 
സാമോദം പ്രദക്ഷിണകമ്മവുമാരംഭിച്ചു. 


മംഗലവാദ്യനാദം, മാഗധസ്യലോത്രാരവം, 
പൊങ്ങുന്ന ജയജയനിര്‍ഗ*ഘോഷം, ഗീതാരവം, 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


268 


തുളസിദാസരാമായണം 


എന്നിവ സമ്മേളിച്ചു മാറെറാലിക്കൊണ്ടീടവേ 
മന്ദാരമലരണി രൂകിനാരമരന്മാര്‍. 

സേവിച്ചു സുഖാമൃതം ജാനകീരാമന്മാര്‍ത_ 
ന്നാവലംവെയ്തു നോക്കിക്കണ്ട കണ്ണകളെല്ലാം., 
സുന്ദരമിഥുനത്തിന്‍ വൈശിഷ്ട്യം കുറിക്കുക 
മന്ദബുദ്ധിയാമെന്നാല്‍ സാധ്യമായം്‌വരികികച്ല. 
വല്ലതുമപമാനം കല്ലിച്ചാലപകഷ_ 

മല്ലാതാ വധുവരക്കെന്തൊരു മേന്മയുണ്ടാം? 
ആമന്ദം ചരിക്കുന്ന ദമ്പതിമാര്‍ ത൯രൂപം 
തൂുമണിസ്തംഭംതോറും ബിംബിപ്പതീക്ഷിച്ചെന്നാല്‍ 
ബഹുരൂപങ്ങളാന്നു മംഗലോദ്വാഹം കാണും 
ഭഗവാന്‍ കന്ദപ്പനും കാന്തയുമെന്നേ തോന്നൂ. 
ഉണ്ടവക്കതിമാത്രം ദശനരതി,യെന്നാല്‍ 
രണ്ടാഠംക്കുമനല്പമായ്‌ ജനിച്ചു സങ്കോചവും. 
അതിനാല്‍ കൂടെക്കുടെയങ്ങിങ്ങു വെളിപ്പെടു 
മതുപോല്‍ തെററിത്തെററി മാറിപ്പോയ മറഞ്ഞിടും. 
കാണികളെല്ലാമപ്പോളാനന്ദവിവശരായ* 
ക്ഷോണീപാലനോടൊപ്പമാത്മവിസ്ടൃതിയാന്നു. 
ഉപ്പസല്‍പ്രദക്ഷിണവിധിയ്യം കമ്മങ്ങളം 
കല്യരാംമുനീന്ദ്രന്മാരാസ്ഥയാ നിറവേററി. 
ശ്രീരാമചന്ദ്രന്‍ പിന്നെസ്സീതതന്‍ തൂുനെററിയി_ 
ലാരമ്യോജ്ജവലമായ സിന്ദുരമണിയിക്കെ, 
നല്ലിളം ചുകപ്പാന്ന പുമ്പൊടിയണിയുന്ന 
ഫുല്ലമാംനീലാബ്‌ജത്തെ വെല്ലുമപ്പുവല്‍ക്കരം, 
പീയുഷസ്‌പപഹമൂലം സോമബിംബത്തിലേക്കു 
പായുമാ രാഹുഗ്രഹമെന്നപോല്‍ കാണപ്പെട്ടു. 
പിന്നെയങ്ങേകാസനംതന്നിലായിരുന്നുതേ 
ധനൃയരാം ജയാകാന്തരാചാര്യനി ദേശത്താല്‍. 
തഅക്കാഴ്ച ദശരഥമന്നവന്‍ കണ്ടനേര_ 


ത്തദംക്കാന്വിലുണ്ടായ“*വന്ന സന്തോഷം നിരുപമം. 


തന്നുടെ സുകൃതമാം പാരിജാതത്തില്‍ സ്റ്റുടി- 
പനയറ ങ്ങുന്ന പൂക്കളാം മിഥുനത്തെ 


സ്ിരിക്ഷിച്ചു രോമാഞ്ചമണികയായ?* 
താനിലയമാ 


ഉത്സാഹഭരിത 
മുദ്വാഹോത്ധസ 


അനിയന 


ബാലകാണ്ഡം 265 


ഈ വിവാഹാഖ്യാനമാം ഗംഭീരാണ്ണവ,മെന്‍െറ 
നാവാകും പിപീലിക താണ്ടുവാനാശിക്കയോ? 


ശ്രീവസിഷ്ഠാചാര്യനന്‍െറ കല്പന വാങ്ങിപ്പിന്നെ- 
ബീഭൂവരന്‍ വേണ്ടതെല്ലാം സംഭരിച്ചൊരുശേഷം 
മുന്നമേ നിശ്ചയിച്ചമാതിരിയുദ്വാഹാത്ഥം 
കനയകാത്രിതയത്തെസ്സുത്വരമാനയിച്ചാന്‍. 


ശീലരൂപാദിയെല്പഠം ചേന്ന “മാണ്ഡവി തന്നെ; ---- 
ശ്രീലനാം കശധ്വജന്‍തന്നുടെ തനയയെ; __ 
ഭരിതസ്നേഹം ഭൂപ,നാദ്ൃമായ്‌ ഭരതന്‍റെ 
കരസാരസത്തിങ്കലപ്പിച്ചാ൯ യഥോചിതം. 
ചേതോമോഹിനിയായ കന്യകാരത്തത്തിനെ;_ 
സ്റ്റീതതന്നവരജയാക 'മൂമ്മിള 'തന്നെ 
ഭദ്രനാം സൌമിത്രിക്കു നല്ലിനാ൯ വിധിപോലെ 
വിദ്വല്‍പുജിതനായ പാത്ഥിവന്‍ മിഥിലേശന്‍. 
ചാരുലോചനയായിസ്സമുഖീമണിയായി 
വാരുററ ഗണഗണഭൂഷതമനസ്സ യായ്‌ 
പേര്‍പെറും “ശ്രുതകീത്തി 'യെന്ന കന്ൃകയാളെ 
ബഭൂപതിശ്രേഷ്യന്‍ നല്ലീ ശത്രുഘ്ൃകുമാരനും. 
ദമ്പതിചതുഷ്ടയനേത്രങ്ങളിടകയാല്‍ 
വെമ്പലും മന്ദാക്ഷവും ഹഷവുമുണ്ടായ്‌വന്നു. 
കാണികളക്കാഴ്ചയെസ്സസ്നേഹം പുകക്ണിനാര്‍ 
വാനവരാദുറ്റാദത്താല്‍ പുഷ്ണഠവഷ്വുംചെയ്ത. 
ജീവിതഗഭസ്ഥമാം നാലവസ്ഥാന്തരങ്ങ_ 
ഉാവിഭക്കളോടൊത്തു വിളങ്ങും പ്രകാരത്തില്‍ 
മംഗളരൂപന്മാരാം കാന്തരോടിടചേന്നു 
മണ്ഡപപ്രകാണ്ഡത്തില്‍ ശോഭിച്ചു ദയിതമാര്‍. 
ആ വധുക്കളോടൊത്ത നന്ദനന്മാരെക്കണ്ടു 
ഭൂവരകലചുഡാമാണിക്യം ദശരഥന്‍ 
സല്‍ക്രിയാചതുഷ്ഠയയുക്തമായ* വിരാജിക്കും 
ചൊല്ലൊണ്ട പുമത്ഥങ്ങളെന്നുതാ൯ സങ്കല്ലിച്ചു. 

രാമചന്ദ്രോദ്വാഹം പോല്‍ മംഗളമയമായി_ 
ത്തുമയില്‍, പരിണയമൊക്കെയും നിറവേററി.. 
കനൃകാശുല്ലത്തിന്‍െറ കാര്യമെന്തുരയ്രേണ്ടു 
മണ്ഡപം ചാമീകരരത്നപൂരിതമായി. 
ചിത്രവസ്ര്രങ്ങഠം നാനാരത്നകംബളജാല_. 
മുത്തമപട്ടാംബരസഞ്ചയ,മതുപോലെ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


“266 തുളസീദാസരാമായണം 


ദന്തികളശ്വവൃന്ദം, കനകസ്യന്ദനങ്ങ_ 
ളന്തമില്ലാത്തമട്ടില്‍ ദാസികഠം ദാസന്മാരും, 

' ശൃംഗവും പൊല്ലുളമ്പും പൊന്നുകെട്ടിയ ബഹ 
മംഗളഗോപ്പന്ദഞ്ങഠം സുരഭീസമാനങ്ങരം 
എന്നിവകൂടാതേറെ ദ്രവ്യസഞ്ചയ, മെല്ലാം 
മന്നവന്‍ ദാനംചെയ്തതെങ്ങനെ വണ്ണിക്കാവു? 
നേരിട്ടുകണ്ടാല്‍മാത്രം ബോദ്ധ്യമാ,മക്കാഴ്ചയാല്‍ 
പേരെഴും ദില്‍പാലരുമാരമാദവിവശരായ൦. 
അവനീപാലന്മാരിലഗ്രിമ൯ന്‍ ദശരഥ_ 
നവരെക്കണ്ടറിഞ്ഞു മാനിച്ചു യഥോചിതം. 
പൃഥ്വീന്ദ്രനനന്തരം, ചോദിച്ചതോരോന്നായി_ 
ട്ടത്ഥികഠംക്കിഷ്ടം പോലെ ദാനംചെയ്തൊരുശേഷം 
ബാക്കിയുള്ളവ മാത്രമതിഥിമന്ദിരത്തി- 
ലാക്കുവാന്‍ നിയോഗിച്ചു സമ്മോദപുരസ്സരം. 
മാനദാനങ്ങഠംകൊണ്ടും സല്‍കൃതിവാക്യംകൊണ്ടു_ 
മാനന്ദമതിഥികരംക്കളുവറേറകിപ്പിന്നെ 
താപസപ്വന്ദത്തെയും സാദരം സമച്ചിച്ചു 
ഭൂപതി മീഥിലേശൻ കൂപ്പുകൈയായിച്ചൊന്നാന്‍: 
““ഭ്ര്ൃയദാനത്താലല്ല, സത്തരും ദേവന്മാരു_ 
മവ്യാജമധുരമാം ഭക്തിയാല്‍ പ്രസാദിപ്പു. 
ഒരുകൈവെള്ളംകൊണ്ടു സാഗരത്തിനു മോദ_ 
മരുളാനാരെങ്കിലുമുദ്യമിക്കുകയുണ്ടോ?” 


പിന്നെത്തന്‍ കനിഷ്ഠനോടൊത്തു ചെന്നിളാനാഥ_ 
നന്യൂനാദരപ്രേമലീനമാം മനസ്സോടേ 
ആര്യനാം ദശരഥമഭൂപനെസ്സമീപിച്ചു 
കാര്യസാഫല്യംകൊണ്ടു കൈവന്ന സന്തോഷത്താല്‍ 
സന്നതമലിയായിച്ചൊല്ലിനാ: ““നുവീപതേ, 
ധന്യനാഷ്ക്കിന്നേനിന്നു താവകബന്ധുത്വത്താല്‍. 
തക്കമററീരാജ്യവും സമ്പത്തും ഭവല്‍സ്വത്താ_ 
ഃ ണക്രീതദാസന്മാരിലഗ്രണിയീയുള്ളോനും. 
ഇക്കുമാരികളങ്ങേപ്പരിചാരികമാരെ_ 
ന്നുരംക്കുരുന്നിങ്കലോത്തു സദയം രക്ഷിച്ചാലും. 
റ വാനെ ഞാനിങ്ങോട്ട വരുത്തി പ്പോ_ 
യീയപരാധ സ്നേഹം പൊറുക്കണം." 


ബാലകാണ്ഡം 


മംഗലസ്നേഹംമുലമന്യോന്യമവക്കുള്ളില്‍ 
തിങ്ങിയ മഹാദരമത്ഭുതാവഹമത്രേ. 


കോസലപതി പിന്നെപ്പരിവാരത്തോടൊത്തു 
വാസസത്മത്തിലേക്കു സാനന്ദം ഗമിക്കവേ 
നിഗമധ്വനിയൊത്തു ദുന്ദുഭിദ്ധവാനം പൊങ്ങീ 
നഗരാകാശങ്ങളില്‍ പുഷ്ണവ്വഷ്ടിയുമുണ്ടായ?. 


യതിവര്യാജ്ഞമാനിച്ചാദരാല്‍ സഖീവ്വന്ദ_ 
മതുലാമോദംപുണ്ടു ദമ്പതിമാരെസ്്ൈരം 
കതിര്‍മണ്ഡപത്തിങ്കലാനയിക്കുകയായി 
ശ്രുതിമോഹനമായ ഗീതവും പാടിപ്പാടി. 
ജാനകി വീണ്ടുംവീണ്ടും കാന്തനെ നോക്കിക്കാണങ്മ_ 
യാനനം കുനികിലും മാനസം വികസിച്ചു. 
പ്രേമസന്തയഷ്ലാത്തമാം ദേവിതന്‍ നയനങ്ങ_ 
ളോമനമത്ധൃത്തിന്‍െറ ശോഭയ്തു മാന്ദ്യംനല്ലി. 


ജന്മനാ, രമണീയനാകുമാ ശ്യാമാംഗനോ 
മന്മഥകോടികരംക്കും മന്ദത ചേത്തീടന്നു. 
മാമുനികുലചിത്തമത്താളി കൂത്താടന്ന 
കോമളയാവകാര്‍ദ്രസുന്ദര പാദാബ്‌ജവും 
മിന്നലും വിഭാതാക്കരശ്മിയും തോറേറാടുമാ_ 
റുന്ന്രമുശോഭാപൂതപീതമാം വസനവും 
പൊന്നരഞ്ഞാണും ലോലകിങ്ങിണിസ്കോമങ്ങളും 
മിന്നുമാഭരണങ്ങളാന്ന ദോദ്ടണ്ഡങ്ങളം 
പീതവണ്ണാഭമായ പൂണൂലും മനോഹര. 
ശ്രീതിങ്ങി പ്രശോഭിക്കുമൂമ്മികാവിശേഷവും 
വജ്രവും മുത്തും വക്കില്‍പ്പതിച്ചാ വിരിമാറില്‍ 
യജേഞാപവീതം പോലെ ചാത്തിയ മഞ്ഞപ്പട്ടം 
കുണ്ഡലാഞ്ചിതകണ്ണയുശവും വികസിച്ച 
പുണ്ഡരികത്തി൯ന്‍കാന്തി തായ്ശൂന്ന മിഴികളും 
'മോഹന്റ്രവല്പിയും നാസയും സുഷമഗ്റ്ു 
ശേഹമായ? ജയിക്കുന്ന മാലേയതിലകവും 
ലാലസന്മുക്താഫലമണ്ഡിതോദാരമായി 
മാലിയില്‍ ശോഭിക്കുന്ന മംഗലകിരീടവും 
മിളിതോത്സാഹം കണ്ടാലാനന്ദാബ്പിയിലേതു 
മിഴിയും ചേതസ്ത്മന്നാമഗ്നമാകാതുള്ള? 
കോമളശ്യാമാംഗനെക്കണ്ടുകണ്ടുടംത്താരിങ്കല്‍ 
കാമവും മന്ദാക്ഷവും കൈക്കൊണ്ട നതാംഗികരം;— 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


267 


തുളസീദാസരാമായണം 


സ്വശ്ശൂസുന്ദരിമാരും പനരമാനിനിമാരും 
പുല്ലൊടിത്തുമ്പുനുള്ളിക്കുമ്പിട്ടാരതുനേരം. 


പൊന്‍കോപ്പും മണികളം ചേലയും വഷിക്കവേ 
മംഗളാച്ചനത്തിന്നായ* ദീപങ്ങളഴിയവേ, 
കല്യാണസംഗീതത്തിന്‍ കല്ലോലമലയ്ക്വേ 
ചൊല്ലും വൈതാളികകീത്തനം മുഴങ്ങവേ, 
അംബരം പുമാരിയാല്‍ പൂരിതമായീടവേ 
സമ്മോദഭാരംപേറും മഹിളാമാണിക്യങ്ങരം 
പായസം ഭജിപ്പിപ്പാ൯ ദമ്പതിമാരെ ക്ഷണം 
ഗായികമാരോടൊത്തു കൂട്ടിക്കൊണ്ടങ്ങുപോയി. 
ശവാണി കാകുല്‍സ്ഥന്നും ശാരദ വൈദേഹിക്കും 
ഭവ്യമാം ഭക്തിക്രമമുപദേശിച്ചാരപ്പോടം. 


മുശ്ധമായ? സ്മിതംതൂകി നമ്മോക്തി പൊഴിച്ചുട൯ 
ശുദ്ധാന്തവധുജനം നിതരാമാനന്ദിച്ചു. 


ജനിതന്‍ ഫലമുണ്ടായ* തങ്ങഠംക്കെന്നുറയ്ക്കയാല്‍ 
വനിതാമണികരംക്കു ചാരിതാത്ഥ്യവുമേറി. 


അംഗുലീയകരത്നനിരയില്‍ ദയിതന്‍െറ 
മംഗലോജ്ജ്വലരൂപം ഭംഗിയായ? നിഴലിക്കെ 


തെല്ലുമേ ചലിപ്പിച്ചീലക്കരം സീതാദേവി 
വപ്പതുമനങ്ങിയാല്‍ വല്ലഭന്‍ പൊയ്ക്കോകില്ലേ? 


ഞാനെന്തു വണ്ണിച്ചീടുമാനന്ദകോലാഹലം 
ഗാനംചെയ്യണമെങ്കിലത്തോഴിമാക്കേ പററൂ. 


പിന്നെയാ വധുക്കളമവര്‍തന്‍ കാന്തന്മാരും 
മന്ദിരം സമീപിച്ചുനിന്നൊരുനേരത്തിങ്കല്‍ 


കേഠാക്കായിതാശീവ്വാദം മന്നിലും നഭസ്സിലും: 
s “ദീഘജീവിതഭാഗ്യം നേടട്ട മിഥുനങ്ങരം. ”” 


വിണ്ണോരും മുനിമാരും സിദ്ധരും യോഗിീന്ദ്രരു_ 


 മണ്ണ്ണോജാക്ഷനെക്കണ്ടു സത്തുഷ്ടമനസ്തുരായ 


കഴിക്ക ൭ താത്ഥരായഴ ദുന്ദുഭി കൊട്ടിഗ*’ഘോഷി!: 
ദരപ്രേ മാന്പിതമാത്മലോകങ്ങളാന്നാര്‍. 


ശമ്മവം [06 ി 


ബാലകാണ്ഡം 


മന്ദിരാഗതന്മാരെ ശ്രീമാനാം മിഥിലേശ_ 
നുന്നതാദരത്തോടേ നയിച്ചു ഭോജനാത്ഥം. 


ചിത്രകംബളാസ്തീണ്ണവഴിമദ്ധ്യത്തിലൂടേ 
പുത്രരുമായിപ്പംക്തിസ്ൃന്ദനന്‍ നടകൊണ്ടു. 
പ്രീതരാമതിഥികരംക്കൊക്കെയും യ്ഥഥായോഗ്യ_ 
മാദരാല്‍ പാദ്യം നല്ലിയാസനസ്ഥിതരാക്കി. 
താന്‍തന്നെ ദശരഥപാദങ്ങാം കഴുകിനാന്‍ 
ശാന്തനാം ജനകക്ഷ്ലാപാലകന്‍ ചരിതാത്ഥന്‍. 
പിന്നെയസ്സകൃതിയാം രാജഷി, മഹാദേവ_ 
വന്ദിതരാമചന്ദ്രപരണയുഗളവും 
തത്തുല്യവാത്സല്യത്താല്‍ ഭരതാദികളായ 
ചിത്തമോഹനന്മാര്‍തന്‍ കാല്‍കളും കഴുകിച്ചു. 
ഭ്രാജല്‍കാഞ്ചനകീലസംസ്ഥിതങ്ങളാം രത്ന_ 
ഭാജനസ്ലോമം നീളെ നിരത്തിപ്പാചകന്മാര്‍ 
പാലെൊളിവിതറുന്നോരന്നവുമുപദംശ_ 
ജാലവും മണംവീശുമാജ്യവും വിളമ്പിനാര്‍. 


വിധിപോല്‍ പഞ്ചഗ്രാസം* നിവ്വഹിച്ചെല്ലാവരും 
മധ്ുരസ്സുടഗീതം കേട്ടകൊണ്ടുണ്‍കഴിച്ചു. 
നിപുണാഭ്യാസംതങ്ങും സൂദരാല്‍ കൃതമായേോ_ 
രുപദംശങ്ങളെണ്ണാനാവതല്ലൊരുവനും. 
പലമാതിരിദ്ൃവ്യസംഘാതമിണങ്ങിയ 
പലഹാരങ്ങളെല്ലാം പീയ്യഷസമാനങ്ങറം. 
സാധ്യമോ വചിക്കുവാനേോരോരോ രസംതിങ്ങും 
ഖാദ്യാദിചതുഷ്ഠമബ“ഭോജനച്ചടങ്ങെല്ലാം? 
ചാരുകണ്ണികളപ്പോഠം ഭോജനം കഴിപ്പോര്‍തന്‍ 
പേരുകളച്ചരിച്ചു ഗാനംചെയ്യുകയായി. 
ചഞ്ചലാപാംഗക്ഷേപഭാവങ്ങാം കാട്ടിക്കാട്ടി- 
ത്തഞ്ചംപോല്‍ ചിരിപ്പിക്കും പാട്ടുകരം പാടീ ചിലര്‍. 
ഹാസസംഗീതഘോഷം കേടംക്കയാല്‍ സ്കിതംതൂുകി- 
ക്കോസലക്ഷമേശനും കൂട്ടരും സന്തോഷിച്ചു. 
മുദിതമനസ്തറരായ” ഭക്ഷണം കഴിഞ്ഞുട൯ 
വിധിപോലെല്ലാവരുമാചമിച്ചൊരുശേഷം 
മീഥിലാവാസവനന്‍െറ പൂജയും കൈക്കൊണ്ടു ത- 
ന്നധിവാസാലയത്തെ പ്രാപിച്ചു ദശരഥന്‍. 


ചീത്തമംഗളംമൂലമമ്മഹാനഗരത്തില്‍ 
മാത്രപോലോടിപ്പോയീ വാസരക്ഷണദകടം. 


* അഞ്ചു പ്രാണവായുക്കളെ ഉദ്ദേശിച്ചു ചെയുന്ന പഞ്ചകബളീകമ്മം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


269 


270 തളസീദാസരാമായണം | 


നിമ്മലപ്രഭാതത്തില്‍ വൈതാളി കോദ്‌ഗീതം കേ_ 
ട്ടമ്മന്നന്‍ ദശരഥനുത്ഥാനംചെയ്തനേരം 
കാന്താംഗിമാരോടൊത്ത നന്ദനന്മാരെക്കണ്ടു 
നീന്തിനാന്‍ നിസ്സ്റീമമാമാനന്ദമഹാബ്ലിയില്‍. 
പിന്നെയാപ്രാതഃപൂജ നിവ്വഹിച്ചവനീന്ദ്രന്‍ 

തന്നുടെ ഗുരുവായ യോഗിയെസ്സമീപിച്ചു 
വന്ദനംചെയ്തശേഷം പാണികരം കൂപ്പിസ്തധാ_ 
സ്ൃന്ദിയാം വാണിയേവം സാദരം നിവേദിച്ചാന്‍: 

ലു ““മല്‍ഗുരുസ്വാമിന്‍, ഭവല്‍കാരുണ്യമൊന്നാല്‍ മാത്ര_ 
Bs മിക്കണക്കെല്പാമിപ്പോരം ഭദ്രമായ*ക്കലാശിച്ചു. 

& ഇനിയിച്ചമയിച്ച .ഗോക്കളെബം്‌ഭൂദേവക്കായ൭ 

ല്‌ കനി വോടരുളണമെന്നു ഞാനഭ്യത്ഥിപ്പു."” 


TET 


രന.” 


നം അനഘന്‍ വിധിപുത്രന്‍ ശിഷ്യനെ പ്രശംസിച്ചു 
a മുനിമാക്കാളയച്ചാന്‍ പിന്നെയസ്സിദ്ധോത്തമന്‍. 


നാരദന്‍, വാമദേവന്‍, ജാബാലി, വിശ്വാമിത്രന്‍, 
സൂരീന്ദ്രനിഷേവിതന്‍ വാല്യീകിതൊട്ടോരെല്ലാം 
ആഗതരായനേരം സാഷ്ടാംഗം നമസ്തരി_ 
ച്രാദരാലഭ്യച്ചിച്ചു മന്നവന്‍ പീഠം നല്ലി 
കാമഗോവിനെപ്പോലെ വിളങ്ങും നാലുലക്ഷ_ 
മോമനപ്പശുക്കളെദ്ദാനവുംചെയ്തീടിനാന്‍. 
ഭൂവരന്‍൯ മുനീന്ദ്രരെക്കൈകൂപ്പിക്കഥിച്ചു: 4. 
ജ്ജീവിതമിപ്പോഴത്രേ ധന്യമായ്‌ബ്‌ഭവിച്ചുള്ള.” 
അവര്‍തന്‍൯ വരാശിസ്സ വരിച്ചു സമ്മോദിച്ച 
രവിവംശാലങ്കാരഭൂതനാം രാജേശ്വരന്‍ 
യാചകപ്പന്ദത്തേയും വരുത്തി സ്വണ്ണരത്ന_ 
വാജിവാരണാദികളൊക്കെയും സമ്മാനിച്ചാന്‍. 
മോദത്താല്‍ മതിമറന്നക്കൂട്ടരുദഘോഷിച്ചാ_ 
“രാദിത്യാന്വയനാഥടനെന്നെന്നും ജയിക്കണം.” 


മായ'കഥിക്കുവാന്‍ കഴിവില്ലാത്തവണ്ണം 
നിത്യാനന്ദം വിജയംചെയ്യം രാമ_ 
വമേവം ഭംഗിയില്‍ സമാപിച്ചു. 


ബാലകാണ്ഡം 271’ 


“നിന്തിരുവടിയുടെ കാരുണ്യപ്പൊലിമയാ_ 
ലന്തരായങ്ങരംകൂടാതൊക്കെയും നിറവേറി.” 
പിന്നെയജ്ജനകന്‍െറ ശീലവും സല്‍ക്കമ്മവു_ 
മന്യൂുനവിഭൂതിയും വാ്കയായീ ഭൂപന്‍. 


നിത്ൃവുമുണന്നേററു യാത്രചോദിക്കും രാജാ, 
വുത്തമന്‍ ജനകനോ സസ്നേഹം തടഞ്ഞിടും. 
നാഠംക്കുനാളതിഥികദംക്കാദുദ്റാദമരുളവാന്‍ 
യോഗ്യമായ” ബഹുവിധസല്‍ക്കാരംനടത്തിടും. 
നൃതനോത്സാഹം നല്ലമുത്സവങ്ങളുമേതു 
ചേതസ്സം മയക്കുന്ന കാഴ്ചയുമുണ്ടാമെന്നും. 
സല്‍ഗുണാരാമമായിജ്ജയിക്കും ദശരഥന്‍ 
നിഗ്ഗമിപ്പതുമാത്രമിഷ്ടമല്ലാക്കംതന്നെ. 
ക്ഷേമമായ* ദിവസങ്ങഠം പൊല്രോയിതതിഥികരം 
പ്രേമപാശത്താല്‍പ്പാരം ബദ്ധരെന്നതുപോലായ്‌. 
ഒടുവില്‍ശ്ശതാനന്ദകരശികരിരുവരു_ 
മൊരുമിച്ചുവ്വീന്ദ്രനോടീവിധമരുളിനാര്‍: 


: കോസലേശനില്‍ സ്നേഹമെത്രതാനുണ്ടാകിലും 
ഹേ രസാപതേ, പോകാന്‍ സമ്മതിക്കണമിപ്പോടം.”” 


അമ്മൊഴിയാദരിച്ചു രാജഷികലോത്തമന്‍ 
തന്മന്ത്രിപ്രവരരെസ്സുത്വരം വിളിപ്പിച്ചാന്‍. 
“ജയ ജീവേ'തി സ്നോത്രമുച്ചരിച്ചമാത്യന്മാര്‍ 
ജനകമഹീന്ദ്രന്‍െറ കാല്‍ത്തളിര കൂപ്പിനിന്നാര്‍. 
““ഭാഗ്യവാനയോദ്ധ്യാധിനാഥനമങ്ങഴുന്നള്ളാ_ 
നാഗ്രഹിക്കുന്ന വാത്ത പാരരെയറിയിപ്പിന്‍."' 


എന്നേവം നരേന്ദ്രന്‍െറ കല്പന കേട്ടനേരം 
വന്ദനംചെയ്തനില്ലം മന്ത്രിസത്തമന്മാരും, 
അനഘാത്മാക്കളായ വിപ്രരും സഭ്യന്മാരും 
തനിയേ ജനകനും സ്നേഹത്താലിടരാന്നു. 
ഗമനോദന്തം കേംക്കെയാബാലവ്ൃദ്ധം ലോകാ 
രമിതാതങ്കത്തോടേ തങ്ങളില്‍ ചോദ്യംചെയ്താര്‍. 
സംഗതി സത്യമെന്നു ബോധിച്ചനേരം, സായം 
സന്ധ്യയില്‍ക്കമലങ്ങളെന്നപോല്‍ വാടിപ്പോയി. 


ംഘത്തിന്‍െറ വിശ്രമസ്ഥാനങ്ങളി_ 


ആ വരസ 
ക്കിനു സമ്മാനവി ശേഷവും 


ലായിരക്കണ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


972 തുളസീദാസരാമായണം 


അരിയും പഴങ്ങളും മധുരദ്രവ്യങ്ങള_ 

മളവേ കുന്നുപോലെ വന്നുകൂടകയായി. 
നീളവേ നിരയായിബ'്‌ഭാരങ്ങാം വഹിക്കുന്ന 
കാളകരംതമ്മോടൊപ്പമാളകളേയും പിന്നെ 


1 

) 

എണ്ണമില്ലാത്തവണ്ണം പാചകല്പന്ദത്തേയും 
ടു 


ee PER ae 


മന്നോര്‍മന്നവനായ മൈഥിലന്‍ സമ്മാനിച്ചു. 
ഒരുനൂറായിരങ്ങളുത്തമതുരംഗങ്ങ_ 
ളിരുപത്തയ്യായിരം കനകസ്യന്ദനങ്ങാം 
ദിക്കരിവീരന്മാരും കാണുകില്‍ക്കുമ്പിട്ടപോ - 
fe മക്കണക്കാറും നാലുമായിരം മത്തേഭങ്ങരം | 
5 ഭമ്മരത്നാംശുകങ്ങരംതിങ്ങുന്ന ശകടങ്ങഠം | 
ശമ്മദാത്രികളാകും ധേനുക്കളെരുമകരം 
ല്‌ പിന്നെയും ബഹുവിധവസ്തുക്കളെല്പാമപ്പോ. 
ഴം ഉന്യൂനഹഷം പൂണ്ടു നല്ലിനാന്‍ മിഥിലേശന്‍. 
സ്രീധനദാനക്രിയയെങ്ങാന വാം ഞാ,നെന്‍ 
മേധസ്ക്കു വിഷയമല്ലെന്നതേ ചൊല്ലാനാവു. 
എങ്കിലു,മതുകണ്ടാലിന്ദ്രാദിദിശീശര്‍തന്‍ 
മംഗളസമ്പല്‍്പ്രാഡ്ഥി തുച്ഛമെന്നോതിപ്പോകും. 


ഈവിധം സംഭരിച്ച വസ്തുക്കളെല്ലാം പിന്നെ_ 
ബം“ഭവരന്‍ കോസലത്തിലെത്തിപ്പാനയച്ചതേ. 


പ്രസ്ഥാനവ്വത്താന്തത്താല്‍ കാന്തിയില്‍ മുഴുകിനാര്‍ 
ശുദ്ധാന്തമമന്നിടും റാണിമാരെല്പാവരും; 
വാഞ്രപോല്‍ കളിയാടിനില്ല വേ പയസ്സറെല്ലാം 
വാന്നുപോം തടാകത്തില്‍പ്പെട്ട മത്സ്യങ്ങഠംക്കൊപ്പം. 


സീതയെ മാറില്‍ച്ചേത്തു ചൊല്ലിനാരവരാശീ_ 
വ്വാദരൂപമായുപദേശവാണികളേവം: 


ം “ഓമലേ, പതിപ്പിതിപാത്രമായച്ചിരകാലം 
ഭൂമിയില്‍ സുമംഗലിമാലി, നീ ജയിച്ചാലും! 


 ശ്വശ്രുവും ശ്വശൂരനും ഗുരുവും വൂജാഹരാ_ 
ശ്രാന്തമവരെ നീ സേവനംചെയ്തീടണം . 
ന്‍റ മനോഹിതം കണ്ടറി,ഞ്ഞതുപോലെ 
യ്‌ തദാജ്ഞകരം നിവ്വഹിക്കുക നിത്യം. 
മാത്രമാണെന്നും 


ബാലകാണ്ഡം 


മററുള്ള കുമാരി കമാരെയയമാദ്രേഷിച്ചു 
പെററമ്മതൊട്ടോരെല്ലാം നല്ലിനാരുപദേശം. 
പിന്നെയും തഴകിക്കൊണ്ടോതിനാരവരേചം: 

f “പെണ്ണിനെച്ചതുരാസ്യന്‍ സൃഷ്ടിച്ചതെന്തിന്നയ്യോ!”” 


അന്നേരം രവിഗോത്രകേതുവാം രഘുരാമന്‍ 
സുന്ദരഗാത്രന്മാരാം സോദരന്മാരുമായി, 
യാത്രചോദിച്ചുകൊരംവാന്‍ ചെന്നുചേന്നിതു മന്ദം 
പാത്ഥിവന്‍ ജനകന്‍െറ മോഹനനിലയത്തില്‍. 
കോമമളന്മാരെക്കാണ്മാനൊട്ടേറെപ്പുരുഷരും 
കാമിനിപ്പന്ദങ്ങളം വെമ്പിപ്പാഞ്ഞണകയായ. 


ഒരുവന്‍ ചൊല്ലയാ' “ണിപ്പണ്യശീലന്മാരിന്നു 
തിരിയെപ്പോയീട്വാന്‍ നിശ്ചയിച്ചിരിക്കുന്നു. 
സാദരം, യാത്രഗ്ണുള്ള സംഭാരം മുഴുവനും 
മേദിനീപതിയസുദ്ദൈവതം ശരിയാക്കി. 
അതിനാലതിഥികളാകുമിക്കുമാരര്‍ത_ 
ന്നതിശോഭനരൂപപീയുഷം നുകരുവിന്‍! 
ആര്‍ ചെയ്ത പുണ്യംമുലം കണ്ണുകരംക്കിവരിപ്പോടം 
വാര്‍ചിന്തും കണികളായ്തീന്നതെന്നറിഞ്ഞീലാ. 
ആസന്നമരണനു പീയൃഷം ലഭിച്ചപോോ- 
ലാജന്മദരിദ്രനു മന്ദാരം കിടച്ചപോല്‍ 


നാരകക്ശേശാത്തന്നു കൈവല്യം ലഭിച്ചപോ_ 


ലീ രമ്യപ്രിയാനഘദശനം സിദ്ധിച്ചു മേ. 


പീതമാം പ്രഭവീശും ശ്രീരാമരമ്യാകാരം 
മാനസനാഗത്തിന്നു മാണിക്യമാക്കിക്കൊടംവിന്‍! ”” 


സുന്ദരരൂപന്മാരെക്കാങ്ങയാല്‍ ദ്രതം രാജ_ 
മന്ദിരസ്ഥകളെല്ലാം സോല്‍കണ്ണമെഴുന്നേററു. 
നിമ്മലനീരാജനംതൊട്ട സല്‍ക്രിയയെല്ലാ- 
മമ്മറാണിമാരപ്പോഠം സാനന്ദം നിറവേററി. 


രാഘവകാന്തിപ്പുന്തേനാവോളം നുകന്നഹോ! 
രാഗലോലകളായ രാജന്യരമണിമാര്‍ 
തൃക്കഴല്‍ത്താരു ചുംബിച്ചീടിനാര്‍ പലവട്ട_ 
മക്കു,ശാംശിമാരപ്പോഠം മന്ദാക്ഷം മറന്നു പോയ്‌. 


അവര്‍തന്‍ നിഷ്ണളങ്കപ്രേമത്തെപ്പുകശ്ണവാ൯ 
കവികരംക്കുണ്ടാകില്പ കല്പനാബലമേതും. 


0-0. Nanaji Déshmukh Library, BJP, Jammu. An eGangotri Initiative 


ye, 


274 


തുളസീദാസരാമായണം 


ഉത്തമഗന്ധതൈലം പുരട്ടി, ക്ഷമാനാഥ-- 
പുത്രരെക്കുളിപ്പിച്ചു ഭോജനം നല്ലീടി നാര. 


സമയംപാത്തു പിന്നെച്ചൊല്ലകയായീ രാമന്‍ 
വിമലസ്നേഹലജ്ജാഭരിതോക്തികളേവം: 


“മന്നവേശ്വരനിന്നു നാട്ടി ലേക്കെഴുന്നള്ളാന്‍ 
സന്നദ്ധനായിത്തത്ര വാണരുളകയത്രേ. 
ഇങ്ങുവന്നനുവാദം വാങ്ങുവാന്‍ നിയോഗിച്ചു 
ഞങ്ങളെത്താതപാദ,രന്‍പെഴും മാതാക്കളേ! 
സ്വൈരമായനുമതി തന്നാലു,മനാരത_ 
മരരസപുത്രസ്നേഹം ഞങ്ങളില്‍ ചൊരിഞ്ഞാലും! ”” 


രാമഗീരേവം കേട്ട രാജ്ഞിമാരെല്ലാവരും 
പ്രേമവൈവശ്യംകൊണ്ടു മരനമുദ്രയെപ്പുണ്ടു. 
നന്ദിനിമാരെപ്പിന്നെ മാറില്‍ചേ,ത്തരികിലായ്‌ 
നിന്നിടും കാന്തന്മാര്‍തന്‍ കൈകളില്‍ സമപ്പിച്ചാര്‍. 
സീതയെ ശ്രീരാമന്‍െറ പാണിയിലപ്പിക്കവേ 
സാദരം മഹാറാണി കൂപ്പുകൈയുമായ*” ചൊന്നാടം: 


“ “മകനേ, വിജ്ഞാനി നീ ലോകത്തിന്‍ ഗതിയെല്ലാ- 
മകമേ ബോദ്ധ്യമുള്ളോനെന്നു ഞാനറിയുന്നു. 
ജ്ഞാതികദാക്കെല്ലാവക്കും നാട്ടാക്കുമൊരേവിധം 
പ്രീതിഭാജനമായ പെങ്കിടാവിവളോത്താല്‍. 
ആവിധം രാജാവിന്നു,മമ്മയാമിയ്യുള്ളോരംക്കും 
ജീവനാണെന്നും വത്സന്‍ ചിത്തത്തില്‍ക്കരുതണേ! 
(തുളസീദാസന്‍ ചൊല്‍വു, രാഗവും സരശീല്യവും 
തെളിവായ'?ക്കണ്ടു ദേവന്‍ കിങ്കരിയാക്കിക്കൊള്ളം.); 
സമ്പുണ്ണകാമന്‍, ദിവ്യജ്ഞാനി, നീ വികാരജ്ഞന്‍,, 

സന്തതം ഭക്തപ്രിയന്‍, ദോഷഘന്‍, ദയാകരന്‍.”” 


ഇമ്മട്ടിലുരച്ചുകൊണ്ടാത്തവാത്സല്യം വീണ്ടും 
ചുംബനംചെയ്തയായീ രാഘവപദാബജങ്ങരം.. 
3 ഭസ്തിശ്ധസ്വാന്തമാരുടെ വാഗ്വൈഭവം 
Ba 
പ്രേമപങ്കത്തില്‍പ്പെട്ട താഴ്ചപോലായിത്തിന്നു. 


ഹാമൃതംവഴിയും മൊഴി കേടംക്കെ_ 
) 1മാരെത്തൊഴുതു വിനീതനായ 


ടും 
പ്രണമ്‌ 


| 


ബാലകാണ്ഡം 975. 


അമ്മമാരനുവാദം നല്ലവേ തമ്പിമാരൊ_ 
ത്തംബുജനേത്രന്‍ വന്ദിച്ചുടനേ പുറപ്പെട്ടു. 
മധുരോജ്ഭ്വലമായ മാനവേശ്വരരൂപം 
ഹൃദയക്ഷേത്രത്തിങ്കല്‍ സ്ഥാപിച്ചു മഹീശിമാര്‍. 
എങ്കിലും തള്ളിപ്പുൊങ്ങിപ്പതയും വാത്സല്യത്താല്‍ 
മംഗളകണ്ണികരംക്കു ഗദ*ഗദമുണ്ടായ*വന്നു. 
ചിത്തമൊട്ടറപ്പിച്ചു തങ്ങാംതന്‍ പുത്രിമാരെ_ 
പ്രത്യേകം വിളിച്ചുടന്‍ മാറില്‍ച്ചേത്തണനയ്ക്കുലും, 
വിട്ടയന്ത്ുലും, വീണ്ടും ചെന്നഹോ! തഴുകലു_ 
മൊട്ടല്ല പരസ്സുരപ്രേമചാപലജാലം. 
കന്യമാരിടരാളം തോഴിമാരുടെനേരേ 
പിന്നെയുമോടിച്ചെല്ലം, ചുംബിക്കും, കരഞ്ഞിടം; 
സങ്കടം സഹിയാതെ പാഞ്ഞുചെന്നിദ്ധപ്രേമം 
തന്‍ കിടാവിനെ നക്കിക്കേഴുന്ന ഗോവിന്നെപ്പം. 


നരരും നാരിമാരും ദുഃഖിച്ചു, നഗരിയില്‍ 
കരുണാവിരഹങ്ങളാരമിപ്പതാഷ്ക്കോന്നി. 


കാഞ്ചനക്കൂട്ടിലിട്ട വൈദേഹി വളത്തിയ 
തേഞ്ചോരും മൊഴിരൂകും ശാരികാശുകവ്വന്ദം 
“എങ്ങുപോയാരോമലാളെങ്ങുപോ'__യെന്നീവിധം. 
മങ്ങലാന്നിടയ്ക്കിടെച്ചോദ്യംചെയ്യുകയായി. 
ജാതസന്താപങ്ങളാമവതന്‍ ദീനാക്രന്ദ_ 
മേതൊരാളടെ ചിത്തമിളക്കിമറിച്ചീലാ? 
അല്ലലീവണ്ണം തിരൃഗ്‌ജാതിക്കുമുദിക്കുകില്‍ 
ചൊല്ലവാനുണ്ടോ, മത്ത്യന്നെത്രകണ്ടുണ്ടാകേണ്ടാ? 
സത്വരം ഗാഡപ്രേമബാഷ്റ്ുനേത്രനായ ഭ്രാതാ_ 
വൊത്തു വന്നണഞ്ഞിതു പാത്ഥിവന്‍ മിഥിലേന്ദ്രന്‍. 
അകളങ്കാത്മാവാകമമ്മഹാ വിരാഗിക്കും 
മകളെക്കണ്ടനേരം ധീരതയെങ്ങോ പോയി. 
ക്ഷോണിപന്‍ കുമാരിയെഗ്ഗുഡമായ” തഴുകവേ 
ജ്ഞാനഗാംഭീര്യം പാടേ വിട്ടൊഴിഞ്ഞതുപോലായ?. 
വിജ്ഞരാമമാത്യന്മാരാശ്വാസമരുളിനാ_ 
രജ്ജനനാഥനാത്മചാപലം നിയന്ത്രിച്ചു. 
ത൯കുമാരിയെ വിണ്ടുമാശ്ശേഷിച്ചവനീശ൯ 
കിങ്കരക്കാലഞനല്ലീ പല്പക്കു വരുത്തുവാന്‍. 
പരിവാരങ്ങളെല്ലാം പ്രേമത്തിന്നധീനരായ്‌ 
വിരഹക്ലാന്തിപുണ്ടു ചുററിലും നിലക്കൊരംകെ 


CC-0: Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ക്കല്യമാം നാരീധമ്മതത്ത്വോപദേശംചെയ്താന്‍. 
ജാനകിക്കാത്മപ്രിയംചേന്ന ദാസികളേയും 


തുളസീദാസരാമായണം 
ഭഗവാന്‍ വിഘ്ടേശനെദ്ധ്യാനിച്ചു മഹീപതി 
2 പല്ലക്കില്‍ കുമാരികരം നാലുപേരെയുമേററി_ 
7 


B മാനവേശ്വരന്‍ മററു കിങ്കരരേയും നല്ലി. 

A 

മന്ദിരശ്രീദേവിയാം വൈദേഹി ഗമിപ്പതു 

3 സന്നിരീക്ഷിച്ചോരെല്ലാം സന്താപവിവശരായ”. 
Tt ചേണെഴും യാത്രാമുഖേ ഭാവിമുദ്രകളായി_- 


കഴാണപ്പെട്ടവയെപ്പാമുത്തമശകനങ്ങഠം. 
വിപ്രന്മാരമാത്യന്മാര്‍ സേവകരിവരൊത്തു 
സപ്രേമം ജനകനും യാനസന്നദ്ധനായി. 


| 
4 ഭവികമുഫൂത്തത്തില്‍ സിദ്ധിദായകനായ 


വാദിത്രധ്വനിപൊങ്ങീ വാനോഭള,മതിഥികരം 
വാഹനങ്ങളിലേറി സ്ഥാനങ്ങളറപ്പിച്ചു. 
അന്തണന്മാരെക്കുമ്പിട്ടത്ഥദാനവും ചെയ്ത 
പംക്തിസ്യന്ദനനാശീവ്വാദവും വാഞ്ങിശ്ശീഘം 
ഹേരംബന്തൃതിയോടേ യാത്രയുമാരംഭിച്ചു 
ഹാരിയാം ശകനങ്ങളോരോന്നു കാണപ്പെട്ട. 
പടഹാദികളടെ ശബ്ദനിഘോഷത്തോടേ 
പടുവാം കോസലേന്ദ്രന്‍ സഞ്ചാരമാരംഭിക്കെ 
കല്പകമലരുകരം തൂകിനാരമരന്മാ_ 
രപ്പരസ്സകളപ്പോടം ഗാനങ്ങളാലാപിച്ചു. 
ആദരാലനുയാത്രചെയ്യന്ന മഹാജന_ 
(്വാതത്തെത്തിരിച്ചയച്ചക്ഷണം ദശരഥന്‍ 
യാചകക്ശ്വൊദികളൊക്കെയും നല്ലി, പ്രേമ_ 
വീചിയില്‍ക്കുളിപ്പിച്ചു നിത്തിനാന്‍ പുരോഭാഗേ. 
സ്പോത്രഗീതങ്ങാം പാടി ശ്രീരാമാകൃതിയുള്ളില്‍ 
 ചേത്തുകൊണ്ടവരെല്പരം നിഗ്ശമിച്ചിതു പിന്നെ. 


പ്രാത്ഥിച്ചു ദശരഥന്‍ “പോകണേ തിരിച്ചൊന്നു 


പാത്ഥിവന്‍ ജനകനോ കൈക്കൊണ്ടീലതു പക്ഷേ. 

a? 

ഒ ം ചെഠന്നാന്‍ ഭൂപന്‍: ““പോയാലും വിഭോ, ഭവാ_ 
ഹോ! 


കൃത്താല്‍ നില്ലയായ* വിദേഹേശന്‍ 
പാളകളശ്രുപങ്കിലമായി. 


ബാലകാണ്ഡം 


' “ഇമ്മഹാദരം ഞാനിന്നെങ്ങനെ താങ്ങും? രാജ്_ 
സ്രമാട്ടാം ഭവാനെന്നെദ്ധന്യജീവിതനാക്കി. ”” 


സജ്ജനമണിയാകുമാതിഥേയനെയപേോ_ 
ഉജ്ജ്വലല്‍ പ്രേമോക്തിയാല്‍ മാനിച്ചു ദശരഥന്‍ 
തങ്ങളില്‍ സമാഗ്ശേഷംചെയ്തനേരത്തു തഒളി_ 
പ്പൊങ്ങിയങ്ങൊഴുകിപ്പോയ?* പ്രീതിയാം മധുപൂരം.. 
മാമുനിപ്രവരര്‍തന്‍ പാദപത്മങ്ങഠം കൂപ്പി 
സ്സ്റാമോദമനുഗ്രഹം കൈവരിച്ചുവ്വീശ്വരന്‍ 
കോമഒശീലാദിക്കു ഭണ്ഡാരപ്പുരകളാം 
ജാമാതൃജനങ്ങളെസ്സന്ദശിച്ചരുളി നാന്‍: 


“ “സുന്ദരാകൃതേ, രാമ, താവകമാഹാത്മൃത്തെ 
മന്ദബുദ്ധിയാം ഞാനിന്നെങ്ങനെ കീത്തിക്കേണ്ടു? 
ബുധരാം യോഗിീന്ദ്രക്കും ശവ്വനും സദാകാലം 
ഹൃദയപ്പുമ്പൊയ്തയില്‍ തത്തിടും മരാളം നീ. 
ക്രോധമോഹാഭിമാനകാമങ്ങളെല്ലാം നീക്കി_ 
സ്പാധനചെയ്‌വതാരെ പ്രാപിപ്പാന്‍ മഹഷിമാര്‍? 
വ്യാപക ബ്രഹ്മമായി സ്ഥലമായ നിത്യാത്മാവായ”” 
വാര്‍പെറും ചിദാനന്ദനിമ്മലസ്വരൂപനായ? 
നിര്‍ഗ്ഗണനെന്നാകിലും നിത്യവും സഗുണനായ 
തക്കാനുമാനങ്ങറംക്കുമപ്പുറം വത്തിദ്പോനായ”* 
വാങ്‌മനഃഖഗങ്ങയംക്കു ചെന്നെത്താന്‍ കഴിയാത്ത 
വാനായി വിളങ്ങന്നതേതൊരാളനുദിനം? 
വേദങ്ങളനാരതമാരുടെ മഹിമയെ 
“ നേതി 'യെന്നൊരു ശബ്ദംകൊണ്ടഹോ! കുറിക്കുന്നു? 
മുക്കാലങ്ങളിലൊപ്പമേകഭാവനയോടേ 
സല്‍ക്കാമ്പായ” ജയിപ്പതുമേതൊരു ദിവ്യാത്മാവാം? 
ക്ഷേമത്തിന്‌ വിളനിലമാകുമാ പ്രഭൂവിപ്പോഠം 
മാമകനേത്രങ്ങരംക്കു മംഗളമരുളുന്നു! 
കേവലാനന്ദമുത്തി കാരുണ്യം ചൊരിയയകില്‍ 
ജീവികഠംക്കലഭ്യമായെന്തുളള, ജഗത്തിതില്‍? 
എന്നെ നീ ബന്ധുത്വത്താലുന്നതനാക്കീ, പോരാ, 
തന്നുടെ ഭക്തനെന്നു കാങ്ചയാല്‍ തന്‍റതാക്കി. 
പതിനായിരം വാണീശേഷന്മാരൊരുപോലെ 
പതിവായൊരുകോടി കല്പങ്ങഠം വണ്ണിച്ചാലും 


നിന്‍ ഗുണോദന്തങ്ങളം മല്‍ഭാഗ്യവിലാസ്വും 
നിമ്മലാകൃതേ, തീന്ുപോകയില്ലെന്നാകിലും, 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


277 


തുളസീദാസരാമായണം റ 


ഞാനല്പം കഥിച്ചതോ, കിഞ്ചനപ്രേമത്താലു_ 
മാനന്ദമാളം നീയെന്നുള്ളൊരെന്‍ ധൈര്യംമൂലം . 
നിന്‍ചരണാരവിന്ദംതന്നില്‍നിന്നൊരുനാള_ 
മെന്‍ചിത്തം ചലിക്കായ*വാന്‍ മാത്രമൊന്നത്ഥിക്കുന്നേന്‍. ”” 


പ്രേമപോഷിണിയാമീ വാണിയാല്‍, പരിപുണ്ണ- 
കാമനാം രാമന്‍പോലുമത്യന്തമാദറുറ്റാദിച്ചു. 
fe തന്‍പിതാവിനെപ്പോലെ, കാശികന്‍തന്നെപ്പോലെ, 
റ്‌ സമ്പുജ്യന്‍ വസിഷ്ഠനെപ്പോലെ,യാ ശ്വശൂരനെ 
ചി കരുതിക്കൈകൂപ്പിനാ൯ കാകുല്‍സ്ഥ,നനന്തരം 
ലു ഭരതാദികളോടും യാത്രചോദിച്ചാ൯ മന്നന്‍. 
SS പിന്നെയും ജനകനെക്കമ്പിട്ട രഘൂത്തമന്‍ 
തന്നുടെ സഹജാതരൊത്തു യാത്രയുമായി. 


33 കരശികാഭ്യണ്ണം പൂകിത്തല്‍പാദരജസ്സണി- 
ഞ്ഞാശിസ്റ്റം പരിഗ്രഹിച്ചോതിനാന്‍ മിഥിലേശന്‍: 


“ഹേ മുനിശ്രേഷ്ഠ, ഭവദ്ദശനമൊന്നേപോരും 
കാമിതസിദ്ധിക്കെന്നു വിശ്വാസമുണ്ടല്ലോ മേ. 
ചൊല്ലെഴും ദിക്പാലരും, സിദ്ധീപ്പാന്‍;--തെളിച്ചവര്‍ 
ചൊല്ലുവാന്‍ മടിച്ചേക്കാം;-വാഞ്ചരിക്കും സുഖങ്ങളും 
കീത്തിയും സുലഭമാഗ്ണ്ീന്നു മേ സുക്ൃതൈക_ 
മുത്തിയാമവിടുത്തെദ്ദശനമൊന്നാല്‍ത്തന്നെ. '” 


ആനമിതാസ്യനായിപ്പിന്നെയും തൊഴുതുകൊൌ_ 
ണ്ടാശിസ്സും വരിച്ചടന്‍ നൃവരന്‍ വിടവാങ്ങി. 


പ്രസ്ഥാനം തുടന്നിതു ശബൂനിഘോഷത്തോടേ 
വൃദ്ധരും തരുണരും ബാലരുമാനന്ദിച്ചു. 
രാമസാഭഗം നോക്കി നിഷ്ടന്ദതരാക്ഷരായ* 
_ ഗ്രാമീണജനങ്ങളും ജന്മസാഫല്യംനേടി. 
ആനന്ദം വഴിപോക്കക്കേകിയും മധ്യേമധ്യേ 
ചേണെഴും സത്രങ്ങളില്‍ സുഖമായ? വിശ്രമിച്ചും 


സഞ്ചരിച്ചുപ്പസത്താം പുണ്യവാസരമൊന്നില്‍ 
Ve ലയോദ്ധ്യതന്നന്തികം പൂകീടിനാര്‍. 


vg 


ബാലകാണ്ഡം 


അന്തരീക്ഷത്തിലെങ്ങും മാറെറാലിക്കൊണ്ടീടവേ 
സന്തുഷ്ടമനസ്ക്രരായ* സ്ഥാനീയനിവാസികരം 
തങ്ങരംതന്‍ ഗൃഹങ്ങളമാപണങ്ങളമതി_ 
ഭംഗിയിലലങ്കാരപൂരിതമാക്കിച്ചെയ്താര്‍. 
തെരുവില്‍ ഗസ്ധദ്രവംതൂകുന്നു, ചതുഷ്ഠഥ_ 
നിരയില്‍ ചിത്രവേലചെയ്യുന്നു പലേവിധം. 
തോരണപംക്തി നീളെത്തുക്കുന്നു, പതാകക_ ' 
ളോരാന്നായ്‌ ധ്വജങ്ങളില്‍ ബന്ധിച്ചു പാറിക്കുന്നു. 
സുമനോഹരമായിശ്ശോഭിക്കും തമാലവും 

കമുകും കദളിയും തേന്മാവുമിലഞ്ഞിയും 
ആലസല്‍കദംബവും ചുവടേ പിഴുതുട_ 
നാലവാലങ്ങഠംതോറും പന്തിയായ? നാട്ടീടുന്നു. 
മംഗലകലശങ്ങളോരോരോ ഗൃഹത്തിലും 
ഭംഗിയിലണിയണിയായഹോ! നിരത്തുന്നു. 
പോരല്ലോ പടുത്വമിങ്ങൊക്കെയും വണ്ണിപ്പാനാ_ 
ശ്രീരാമപുരം കണ്ടു വിണ്ണോരും പകച്ചുപോയ. 
രാജസരധാലങ്കാരവൈചിത്ര്യം നിരീക്ഷിക്കില്‍ 
തേജസ്സിന്‍മൂത്തിയായ മാരനും മയങ്ങിപ്പോോം. 
ഭവ്യവും ലാവണ്യവും സിദ്ധിയും കുശലവു_ 
മവ്യയശ്രീയമെല്ലാമാകൃതി കൈക്കൊണ്ടന്നാഠം 
ഉന്മേഷലഹരിയാല്‍ ചാഞ്ചാടിത്തിടുക്കത്തി_ 
ലമ്മണിപ്രാസാദത്തെ പ്രാപിച്ചതായിത്തോന്നും. 
ഏതൊരാദാക്കുണ്ടാകില്ല കൌതുകം സവിശേഷം 
പൂതമാം സീതാരാമദശനലാഭത്തിങ്കല്‍? 
കന്ദപവിലാസിനിയാകുമാ രതിയുടെ 
വന്ദപ്പമടക്കുവാന്‍ പോരുന്ന സുമാംഗിമാര്‍ 
താരൊളിക്കരങ്ങളില്‍ ധുപദീപാദിയേന്തി_ 
ച്ചാരുമോഹനമായ ഗാനവും പാടിപ്പാടി 
മാതംഗയാനംചെയ്താ,രീക്ഷകക്കനവധി 
ഗീതദേവതമാരെന്നദ്‌ഭതം തോന്നുംവണ്ണം. 
ഭൂവരസത്മത്തിലെബ്ഹളം വിസ്തരിപ്പാ- 
നാവതംല്ലെന്നാലെന്നു ചൊല്ലിയാല്‍ കഴിഞ്ഞല്ലോ. 
നന്ദനവാത്സല്യത്താല്‍ തളരും കാസല്യാദി 
സുന്ദരീതിലകങ്ങളാത്മവിസ്മതിയാന്നാര്‍. 


ശ്രീവിനായകഗാരീനാഥരെപ്പൂജി ചൂടന്‍ 
ഭൂവിണ്ണോക്കതിരറരു ദാ നവും ചെയ്താരവര്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


[॥ 


279 


290 തുളസീദാസരാമായണം 


7 തോഷിച്ചു മഹീസുരര്‍, നിസ്വനാമൊരു കമ്മ_ 
ദോഷിക്കു ചതുവ്വിധസമ്പത്തു കൈവന്നോണം. 


പീവരാനന്ദമുലമമ്മമാര്‍ മെയ്‌ തളന്നു 


റ്‌ ചേവടിത്താരിളക്കാന്‍ കഴിവില്ലാതേനിന്തനു. 
oe രാമനെക്കാണ്മാനാശ വായഷ്ക്കുയാലനന്തരം 
te തൂമയിലെതിരേല്ലാനൊരുങ്ങി നിലകൊണ്ടു. 


മഞ്ഞളം കറുകയും പൂക്കുല തൈരും നല്ല 
മംഗലമൂലങ്ങളാം പാക്കുവെററിലകളും 

Ie ey നെല്ലരി, ശിതശൂകം, മലരും, ഗോരോചന,- 
യുല്പലസല്‍ക്കതിരുകരം മിന്നുന്ന തുളസിയും 
പ്രീതിപുണ്ടൊരുക്കിനാരം ബാലലക്ഷ്യണവിര - 
മാതാവാം സുമിത്രയാ,ളാത്മജപ്രേമാഗാരം 
മന്മഥപതഗത്തിന്‍ നീഡമെന്നതുപോലെ 
മംഗലകാത്തസ്വരകലശം സം ശോഭിച്ചു. 
ഘ്രാണതപ്പണദ്രവ്യസഞ്ചയമെത്രമാത്രം 

റാണിമാര്‍ സംഭരിച്ചെന്നുഹിച്ചകൊൌടംകേ വേണ്ടു. 


പൊന്‍താലനിരകളില്‍ ഭദ്രവസ്തക്കളെല്പാം 
ചന്തമായ” ചേത്തുവെച്ചു പാണിയി ലേന്തിപ്പിന്നെ 


മാതാക്കളാത്തോന്മേഷം സംഗീതഘോഷത്തോടേ 
ചേതോമോഹനയാനമാരംഭിക്കുകയായി. 


ശ്രാവണവാരിവാഹമാലപോല്‍ ധൂപങ്ങാംതന്‍ 

ധുമങ്ങളാകാശത്തില്‍ ശ്യാമളപ്രഭചാത്തി. 

ദേവതാഗണമപ്പോളാദരപുവ്വം വാരി. 
_ ആവിയ പാരിജാതഗരരപ്പുമലരുകരം 
ഉള്ളഴിഞ്ഞാടിയാടിക്കൂട്ടമായ്‌ പറന്നെത്തും 
വെള്ളില്‍പ്പക്ഷികളുടെ കാന്തിയെ സ്മരിപ്പിച്ചു. 
ശ്രീകരം സുവണ്ണാഡ്യയരത്നതോരണങ്ങളോ, 
പാകാരിചാപത്തിന്‍െറ ശോഭയെത്തരംതാഷ്ക്രി.- 
3 മാളികമുകളേറിജ്ജാലവാതിലിലൂടേ 


വാനത്തു 


ബാലകാണ്ഡം 281 


സ്വയമേ ഗന്ധനീര;മുമ്പരും തുകീ, തളി൪_ 
വയലി൯നിരപോലെ മത്ത്ൃരും മോദംപുണ്ടു. 


ഗുരുവിന്‍ നിയോഗത്താല്‍ കോസലേശ്വരനപ്പോഠം 
പരിവാരങ്ങളൊത്തു പുകിനാന്‍ പുരദ്വാരം. 
ഇഷ്ടദേവതമാരെബ'ഭക്തിയായ? ധ്യാനിച്ചു, സ_ 
തൂഷ്ടനായെഴുന്നള്ളം മന്നനെസ്സമീക്ഷിക്കെ, 
തല്‍കീത്തിപ്പൊലിമയെപ്പാടിനാര്‍ വൈതാളിക_- 
മുഖ്യ,രന്തണരോത്തുംചൊല്ലിനാരുച്ചൈസ്തരം. 
വാദിത്രദ്ധവനികളമാശംസാരവങ്ങളം 
മോദസാഗരവീചീഘോഷമെന്നുരച്ചീടാം. 
ഭൂട്ത്തിന്‍ തിരുമുമ്പില്‍ത്തൊഴുതു നിന്നോരെല്ലാം 
ശോഭനമുത്തിയായ രാമനില്‍ക്കണ്ണോടിച്ചു. 
പുള കോദ്‌ഗമമാന്നും രാഗതാരള്യംപൂണ്ടും 
വളരെ ദ്രവ്യജാലം വാരിവഷിച്ചാരപ്പോടം. 
നഗരയസ്ത്രീകളവ്വീപാലനന്ദനന്മാരെ 
നലമായ്ക്കിരിയുഴിഞ്ഞച്ചിച്ചോരനന്തരം 
ശിബികായവനിക പൊന്തിച്ചു വധുക്കഠംത൯ 
സുഭഗാകൃതികണ്ടു കണ്ണിമജ്ക്ാതേ നിന്നാര്‍. 


ഇങ്ങനെ രാജദ്വാരം പ്രാപിച്ചനേരത്തിങ്കല്‍ 
മംഗളക്രിയയെല്ലാമമ്മമാരനുഷ്ണിച്ചു. 
ചേല്യും പണ്ടങ്ങളം ചുററിലും വാരിവഷി_ 
ച്ചാലസന്മുഹൂത്തത്തെസ്സമ്മാനിച്ചതിന്‍ശേഷം 
ദമ്പതിചതുഷ്ടത്തെ പ്രത്യംഗം സമീക്ഷി 
സമ്ത്രീതിസമുദ്രത്തിന്‍ കല്ലോലങ്ങളില്‍ പെട്ടാര്‍. 
ആ മനസ്വിനിമാര്‍തന്‍ ജീവിതോദ്ദേശ്യം സീതാ. 
രാമദശനംകൊണ്ടു സാധിതപ്രായമായി. 
അംഗനോത്തംസമായ സീതതന്‍ മുഖം നോക്കി_. 
ത്തങ്ങാംംതന്‍ സുകൃതത്തെക്കീത്തിച്ചു സഖിമാരും. 
ഇക്കന്യാവരന്മാക്രെരാപമ്യം കുറിക്കുവാന്‍ 
തക്കതാ,യവര്‍ണ്യങ്ങളൊന്നുമേ കിട്ടായ്്കുയാല്‍ 
ആഹതകാമയായ വാശ്ദേവി നാണംപൂണ്ടി_ 
മ്മോഹനകാന്തിച്ചുട കണ്ടുനിന്നതേയുള്ള. 


അമ്മമാരാചാരങ്ങളത്രയും മുഴുമിച്ചു 
കംബളം വിരിച്ചിട്ട മഞ്ജുവഠം മാഗ്ഗത്തുടേ 
രെസ്നഭാര്യരായ* കൂട്ടി ക്കൊണ്ടനന്തരം 
നല ്രാസോടത്തിന്നുള്ളിലേക്കെഴുന്നള്ളി. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


9832 തളസീദാസരാമായണം 


കാമനിമ്മിതങ്ങളെന്നാരുമോമ്മിക്കും നാലു 
കോമളപീഠങ്ങളില്‍ സംവേശിപ്പിച്ചശേഷം 
കാലുകഠം കഴുകിച്ചു ദീപനൈവേദ്യങ്ങളാല്‍ 
ചാലവേ സമ്പൂജിച്ചിതന്വയാചാരംപോലെ. 
ആലസ്യമകററുവാന്‍ വീശുകയായീ പിന്നെ. 
1 ത്താലവ്വന്തങ്ങഠംകൊണ്ടും ചാമരനിരകൊണ്ടും. 
ി ഭക്തയോഗിക്കു മോക്ഷപ്രാഫ്ഠിയെന്നതുപോലെ, 
നിത്യരോഗിക്കു ദിവ്യപീയൃഷലാഭംപോലെ, 
ജന്മനിസ്വനു ചിന്താരത്തസല്പാഭം പോലെ, 
കണ്മണി പൊയല്രോയോനു ദശനാഗമം പോലെ, 
LF മുകനു വാഗ്വൈഭവം പോലവേ, പോരാളിയാ_ 
മേകനു വിജയശ്രീലാഭമെന്നതുപോലെ 
സുകൃതാകരങ്ങളാം രാജ്ഞിമാക്കെല്ലാംതന്നെ 
സുഖദായകമായിച്ചമഞ്ഞു സമാഗമം. 
അദ്ധരാപരരന്മാര്‍തന്‍ Be ODO ര കോടി 
വദ്ധിച്ച മഹാനന്ദമമ്മമാക്കുണ്ടായ*വന്നു. 
പിന്നെയും സാധ്വീവ്പന്ദം കമ്മങ്ങളനുഷ്ലിക്കെ- 
ക്കന്യകാകാന്തന്മാക്കു ലജ്ജയാല്‍ത്തലതാഴന്നു. 
സമ്മോദവിനോദങ്ങളോരോന്നും കണ്ടനേര_ 
മംബുജാക്ഷനാം രാമന്‍ പുഞ്ചിരിപൂണ്ടു നിന്നു. 
ഉത്തമവാഞ്ചരാലാഭസന്തോഷപ്രകഷത്താല്‍ 
ഭക്തിയായ” പിതൃദേവപൂജനം ചെയ്തശേഷം 
ചൊല്െെഴും മിഥുനങ്ങഠംക്കുള്ളഴിഞ്ഞെല്ലാനാളും 
കല്യാണമരുളവാനമ്മമാരഭ്യത്ഥിച്ചാര്‍. 
അന്യൂനാദരമാശിസ്സേകിനാരതുനേരം 
ധന്യരാമമരന്മാരാച്ഛുന്നവപുസ്സകരം. 


ഘോഷയാത്രോത്സവത്തില്‍ ചേന്നവക്കെല്ലാം പിന്നെ 
ഭസഹസ്രാക്ഷന്‍ നല്ലീ വാഞ്രപോല്‍ സമ്മാനങ്ങഠം. 
രാമനെദ്ധ്യാനിച്ചുകൊണ്ടാനന്ദഭരിതരാ_. 

യാ മഹാലോകരെല്ലാമാത്മമന്ദിരമാന്നാര്‍. 


രരും നാരിമാരും നവ്യവസ്ധ്രങ്ങാം ചാത്തീ; 
ലമായ*ഗൃഹംതോറും സംഗീതനാദം പൊങ്ങി. 


ബാലകാണ്ഡം 283 


ഒട്ടേറെ ദ്വിജന്മാരെക്കാണ്ടയാല്‍ രാജ്ഞിമാരും 
ദിഷ്ടവൈഭവമോത്തു വന്ദിപ്പാനെഴുന്നേററു. 
തൃഷ്ടനാം ധരാനാഥന്‍ വിപ്രരെപ്പുജിച്ചുടന്‍ 
മൃഷ്ാന്നദാനംചെയ്ത യാത്രയാക്കിനാന്‍ പിന്നെ. 
ഗാധിസംഭവനേയുമഭ്യച്ചിച്ചനന്തരം 
ഭരധവനുരചെയ്താനീവിധം വിനീതനായ: 


മാമുനീന്ദ്രോത്തംസമേ, ധന്യനായെന്നെപ്പോലെ 
മാനുഷലോകത്തിങ്കലേതൊരാളമരുന്നു?”” 


“ “സാദര്യമാഘാവചസ്റ്റിങ്ങനെ ചൊല്ലിപ്പുണ്യ— 
പാദധൂളികളേററാന്‍ രാജ്ഞിമാരുമായ* മന്നന്‍. 
രാജമന്ദിരത്തിലെപ്പതമാം പൂമച്ചൊന്നില്‍ 
.ഭൂജാനി മഹഷിയെക്കൊണ്ടുചെന്നാക്കിപ്പിന്നെ 
തന്നുടെ ഗോത്രാചാര്യപാദരെ പ്രണമിച്ചു 
കന്യകാകാന്തന്മാരെത്തന്‍പദേ സമപ്പിച്ചാന്‍. 


ആയുരാരോഗ്യാദികളാശംസിച്ച എ ഷീശ്വര_ 
നാലയം പൂകീടിനാ൯ ശ്രീരാമസ്മതിയൊടേ. 


ബ്രാഹ്മണീപ്പന്ദത്തിനുമന്വയപ്പദ്ധകരംക്കും 
കാമ്യവസ്തക്കളെല്ലാമപ്പൊഴേ കരഗതം. 
പൂജ്യരാം ബുധന്മാക്കുമിഷ്ടസേവകന്മാക്കും 
രാജ്യനായകനന്നു വേണ്ടതൊക്കെയും നല്ലി. 


ഉല്ലലനയനനന്‍െറ മംഗലോത്സവം കണ്ടു 
കല്പകപ്പൂക്കഠം തൂകിസ്റ്റംഗീതമേളത്തോടേ 


ആനന്ദകളകളം വായ്കുമാറമത്ത്യന്മാ_ 
രാലയങ്ങളിലേക്കു സത്വരം മടങ്ങിനാര്‍. 


സുതരും പത്നിമാരും വാഴുന്ന ശുദ്ധാന്തത്തില്‍ 
സുതരാമാനന്ദംപൂണ്ടെത്തിയ ദശരഥന്‍, 
വാത്സല്ൃത്തഴപ്പൊടടദ്ടമ്പതിമാരെശ്ശമ്മ_ 
വാദ്ധിയിലാറാടിച്ചാനെന്നതേ പറയേണ്ടു. 


ലാളനാപ്രകാരങ്ങളമ്മഹീശ്വരിമാരി_- 
.ലളന്ന രാഗാഗ്നിക്കു തൈലനിര്‍ത്ധരിയായി. 


മിഥിലാരാജധാനിതന്നിലെക്കോലാഹല_ 
“വിധവും വിഖ്യാതമാമുദ്വാഹവി ശേഷവും 


ഓരോന്നായ്‌ വിവരിച്ചു കേഠാപ്പിച്ചാനനന്തര_ 
മാ രസാപതിതന്‍െറ മന്ദിരേന്ദിരമാരെ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


284 തുളസീദാസരാമായണം 


॥ ധീമാനാം ജനകന്‍െറ ശീലവും പരിശുദ്ധ 
പ്രേമവും ഗുണങ്ങളും നീതിയും നൈപുണ്യവും 
സമ്പത്തും സവിസ്തരമരുളിച്ചെയ്ത ഭൂപന്‍ 
തന്‍പ്രാണപ്രിയമാക്കു മാനസം കുളിപ്പിച്ചു. 
നന്ദനന്മാരോടൊത്തു മജ്ജനംചെയ്ത പിന്നെ 
മന്ദിരേ തിരിച്ചെത്തി ജ്ഞാതികരംക്കെല്പാംതന്നെ; 
be പ്രീതിവദ്ധിക്കുമ്മാറു ഭോജനം നല്ലീടിനാന്‍ 

a പാതിരാക്കോഴി കൂകാറാകുമന്നേരത്തോളം. 


സുന്ദരീകളകണ്നിഗ്ഗളത്സംഗീതയാ_ 
മന്നത്തെസ്സമനോജ്ഞരാത്രിയെക്കീത്തിക്കുവാ൯. 
പ്രാഗത്ത്യമുദിക്കുമോ, പാമരന്നിവനോത്താല്‍ 
ഭൂഗോളം ചുമക്കുമോ കേവലമൊരു നാഗം? 


ഈവിധമാഗ്റ്ാദത്താല്‍ സമയം പോക്കീടവേ: 


es ജീവിതേശ്വരിമാരോടോതിനാന്‍ വസുധേന്ദ്രന്‍:- 
Hee “*ഇന്നാലുവധുക്കളമോമനക്കിടാങ്ങളാ_ 

ps ണന്യസത്മത്തിലാദ്യം വന്നിരിക്കയുമല്ലി? 
2 കണ്ണിനെക്കണ്‍പോളകളെന്നപോലാത്തശ്രദ്ധം 
ല്‌ 


കന്യകാരത്നങ്ങളെക്കാത്തുകൊള്ളണം നിങ്ങഠം. 
യാത്രയാല്‍ തളന്നുപോയ്‌ കുട്ടിക,ളതുമല്ല, 
നേത്രങ്ങളവശമായ്‌ നിദ്രയാല്‍; ശയി പ്പിപ്പിന്‍. 


കാരുണ്യപുരസ്സരമിങ്ങനെ ചൊല്പിബഭൂപന്‍ 
ശ്രീരാമസ്മതിയോടേ വിശ്രമാലയം പൂകി. 


അത്ഭുതദ്യൂുതിയുടെ രംഗമാം മണിമച്ചില്‍ 

കര്‍ബുരരത്നസ്തോമശോഭമാം പര്യങ്കത്തില്‍, 
പൈമ്പാലി൯ പതപോലെ സുന്ദരശ്വേതാഭമായറ്‌ 
സമ്പ്പിതിയാക്കുംചേക്കും മുദുവാം കിടക്കയും 

_ ചേലെഴമുപധാനതല്പജങ്ങളുമെല്പാം 
ലാളിമനോഹരവേണിമാരൊരുക്കിനാര്‍. 
ഭീപങ്ങളാലു,മാമോദംപരത്തും വൂ- 
ഞു കളാലും മച്ചകം സംശോഭിച്ചു. 


ബാലകാണ്ഡം 


അംബുദനീലസ്തിശ്ധഗാത്രനാം ശ്രീരാമന്‍െറ 
സമ്മുശ്ധരൂപം കണ്ടു മാതാക്കളരുളിനാര്‍: 


““കാടകംതന്നില്‍പ്പുക്കു ദാരുണസ്വരൂപയാം 
താടകതന്നെക്കൊന്നതെങ്ങനെ മകനേ, നീ? 
ആരാലുമജയ്യരായ”* വത്തിച്ച ഗഭീരരാം 
മാരീചസുബാഹുക്കളെന്ന രണ്ടസുരരെ 
ഒട്ടേറെ നിശാചരരാത്തുവന്നെതിത്തിട്ടം 
കുട്ടികളായ നിങ്ങളെങ്ങനെ നിഹനിച്ചു? 
ഒക്കെയും മഹഷീന്ദ്രകാരുണ്യവിശേഷമെ_ 
ന്നുരാക്കുരുന്നിങ്കലോത്തുകൊള്ളണം ഗതഗവ്വം. 
ഭയദായകങ്ങളാമാപത്സന്ധികരം നീക്കി_ 
.“ബ്‌ഭഗവാന്‍ കരുണാബ്ദി സന്തതം നിന്നെക്കാത്തു. 
അധ്വരരക്ഷാകമ്മം ചെയ്തയാല്‍ പ്രസാദിച്ച 
സിദ്ധനാംഗുരുവിനാല്‍ ശിക്ഷിതരായീ നിങ്ങഠം. 
നിന്‍പാദരജസ്റസുശഹേതുവാലഹല്യതന്‍ 
വന്‍ പാപബന്ധം നീങ്ങി മുക്തയായ'ഭവിച്ചല്ലോ. 
-അക്കഥയറിയാതെ ജീവിതം നയിപ്പോരും 
ത്വല്‍കീത്തി പരക്കാത്ത ലോകവുമുണ്ടോ, വത്സ! 
.കക്ശെകൂമ്മപീഠ,മല്ലെന്നാല്‍ പവികൂട-. 
.മെക്കണക്കത്രത്തോളം രൂക്ഷമാം ശിവചാപം, 
.ആയിരം നരേന്ദ്രന്മാര്‍ നോക്കിക്കൊണ്ടിരിക്കവേ 
“നീയൊരു പുഷ്ട്ംപോലെ ചെന്നെടുത്തൊടിച്ച ല്ലോ! 
.തൃഷ്യാം വൈദേഹിയെന്നുള്ളൊരു കൈതവേന 
.വിഷ്ടപവിജയശ്രീതന്‍ കരം പിടിച്ചല്ലോ! 
അനഘോദ്വാഹകമ്മമത്രയം പൂരീകരി- 
ച്ചനുജാതരുമായിങ്ങാഗമിച്ചല്ലോ ഭാഗ്യം! 
ഈദ്ൃശകമ്മം വത്സ, മാനുഷക്കെളതാമോ 
.ഗാധിജഗരുപാദകാരുണ്യം ജയിക്കട്ടെ! 
നിന്മ്ൃഖശശിബിംബം കാങ്ചയാല്‍ ഞങ്ങഠംക്കിന്നു 
-ജന്മത്സാഫല്യമുണ്ടായ*വന്നല്ലോ കുമാരക! 
.ഓമനേ, നിന്നെക്കാണാതുള്ള നാളകളൊന്നും 
.പൂമകന്‍ ഗണിക്കില്ല ഞങ്ങഠംതന്നായുസ്സിങ്കല്‍. 


നല്ലൊരു മകരന്ദധാരപപോല്‍ മാതാക്കഠംതന്‍ 
.ചൊല്ലകേട്ടംബുജാക്ഷനവരെക്കീത്തി ചുടന്‍ 
രുദ്രദേശികവിപ്രധ്യാനമഗ്നനായ” സ്ൈര_ 
നിദ്രതന്‍ പരിശാന്തവക്ഷസ്സിലമന്നു തേ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


285- 


286 തുളസീദാസരാമായണം 


ശ്രീതിങ്ങും കുമാരകവദനം വിരാജിച്ചു 
പാതിയും കൂമ്പിപ്പോയ സാന്ധ്യസാരസം പോലെ. 


+ 


| സല്പാപവിധങ്ങളാല്‍ സമയം പോക്കി, രാവി_ 
| ലുല്പാസപ്പുളപ്പാന്നു മേവുന്ന പുരന്ധ്രിമാര്‍. 
വിശ്വമോഹനമാമപ്പത്തനച്ഛവി കണ്ടു 

Na വിസ്ധയിച്ചരുളിനാര്‍ റാണിമാരതുനേരം: 

ി ““നിമ്മലോജ്ജ്വലയാകുമീ നിശീഥിനിയിങ്കല്‍ 
നമ്മുടെ നഗരശ്രീ നോക്കുവിന്‍ സഖിമാരേ!”” 


പന്നഗം മാണിക്യത്തെ മരലിയില്‍പ്പോലേ മാറില്‍: 
കന്യകമാരെച്ചേത്തു മാതാക്കളുറങ്ങിനാര്‍. 


കുക്കുടഗളനാളകാഹളനാദം കേഠംക്കെ_ 
ത്തൃക്കണ്ണ തുറന്നിതു കോമളന്‍ രഘുനാഥന്‍. 
മാഗധാദികളടെ കീത്തനം കേഠാക്കാ,യപ്പോ- 
ളാഗമിക്കുകയായീ പരരരും വന്ദിക്കുവാന്‍. 
നരപാലാഭകന്മാര്‍ നാല്‍വരുമെഴുന്നേററു 
സരയൂനദിയില്‍പ്പോയ” സ്താനംചെയ്തനന്തരം 
താതനും വിപ്രന്മാരുമാരമിപ്പതാം സഭാ_ 
വേദിയെ പ്രാപിക്കവേ സവ്വരുമാനന്ദിച്ചു. 


അപ്പോഴങ്ങണഞ്ഞിതു കരശികന്‍തന്നോടൊത്തു 
വിപ്രസത്തമനായ ദേശികന്‍ വിധിപുത്രന്‍. 
അശ്ശരുവര്യന്മാരെസ്സാദരം പൂജിച്ചുട_ 
നഗ്രൃപീഠങ്ങാം നല്ലിയിരുത്തീ ദശരഥന്‍. 
അന്തികേ നിന്നീടുന്ന രാമനെക്കണ്ടനേര_ 
മന്തരംഗത്തില്‍ പ്രേമം വാച്ചിതാ മുനിമാക്കും. 
ധമ്മത്തെപ്പരസ്തരിച്ചൈതിഹാസികകഥാ_ 
മമ്മങ്ങളൊന്നൊന്നായി ബ്രഹ്മസംഭവനപ്പോഠം 
_ അരുളിച്ചെയ്തതെല്പാമാദരശ്രദ്ധാന്വിതം 
_ ധരണീമഫഹേന്ദ്രനുംകൂട്ടരും കേട്ടിരുന്നാര്‍. 


 ആസ്ഥയാ ഗുരുപാദരരുളീ വിശ്വാമിത്ര_ 
പ്രാക്തനോദന്തങ്ങളമതൃഗ്രതപസ്യയും. 


ലന്‍: ' “ഇക്കഥയെല്പാം സത്യം 


റ്‌ 
( 


ബാലകാണ്ഡം 


ഇങ്ങനെ നിത്യോത്സവംകൊണ്ടു നാളകരം നീങ്ങി 
മംഗളഗംഗാംഭസ്സിലപ്പുരം താനേ മുങ്ങി. 


കല്യമാംമുഹൂത്തത്തില്‍ ക്ഷോണീന്ദ്രകുമാരര്‍തന്‍ 
“കങ്കണം മാററലെ ന്ന കമ്മവും നിറവേററി. 
നൃത്തവും സംഗീതവും വാദിത്രബഹളവും 
ചിത്തമോഹനമാമ്മാറപ്പൊഴുമുണ്ടായ*വന്നു. 
ഇമ്മഹോത്സവം കണ്ട ദേവന്മാരയോദ്ധ്യയില്‍ 
ജന്മമുണ്ടാകുവാനായ”? പ്രാത്ഥിച്ചു വിരിഞ്ചനെ. 


ഉടജം പ്രാപിക്കുവാനൊരുങ്ങും, ഗാധിപുത്ര൯; 
തടയും രാമചന്ദ്രാഭ്യത്ഥന വീണ്ടുംവീണ്ടും. 
നാഠംക്കുനാളയരുന്ന രാജസല്‍ഗുണഭാവം 
നീക്കമെന്നിയേ കണ്ടു വാഷ്്രിനാ൯ മുനിമുഖ്യന്‍. 
ഒടുവില്‍പ്പണ്ണാശ്രമം പൂകുവാന്‍ മുനിരാജ_ 
മുടിമാണിക്യമാകുമഭ്ദേഹം മുതിരവേ, 
ആതങ്കവിവശനായ്‌ തനയന്മാരോടൊത്തു 
മേദിനീപതി വന്ദിച്ചീവിധമറിയിച്ചാ൯: 


“ “ജ്ഞാനിയാമങ്ങേക്കുള്ള സമ്പത്താണിതൊക്കെയും 
ഞാനുമെന്‍പത്നിമാരും പുത്രരുമടിമകരം; 
സന്തതം ബാലന്മാരില്‍ കാരുണ്യമുദിക്കണം 
നിന്തിരുപ്പാദങ്ങംതന്‍ ദശനം സിദ്ധിക്കണം. ” 
ഗദ*ഗദം നിരോധിച്ച ഗീരുമായ്‌ ദശരഥ_ 
നഗ്ലരുവിന്‍റെറ കാല്യല്‍ സാഷ്ടാംഗം നിപതിച്ചാന്‍. 
മാമുനിയാശിസ്സേകി യാത്രയായതുനേരം 
രാമനും സഹജനും പിന്നാലെ നടകൊണ്ടു. 
പോയാലും തിരിച്ചെന്നു കാശികന്‍ കല്ലിക്കയാല്‍ 
ശ്രീയാളം കുമാരന്മാർ വന്ദിച്ചു മടങ്ങിനാര്‍. 
രാമസഭാഗ്യം, രാജഭക്തിയെന്നിവയെല്ലാം 
മാമുനി മധ്യേമാഗ്ലമോമ്മിച്ചു പലവട്ടം, 

ധന്യനാം വസിഷ്ഠനും വാമദേവനും ചേന്നര 
പിന്നെയും വിശ്വാമിത്രവൈഭവം വണ്ണിക്കയാല്‍ 
പ്രീതനാമവനീന്ദ്ര൯തന്നുടെ സുകൃതത്തെ_ 
ച്ചേതസാ വിചാരിച്ചു പൂണ്ണകാമനുമായി. 


സല്‍കഥാശ്രവണത്താല്‍ തുഷ്ടരാം സദസ്യരെ. 
ചൊല്ലെൊള്ളം രസാപതി യാത്രയാക്കിയശേഷം 


ശാന്തരാം കുമാരരോടൊന്നിച്ചു മോദംപൂണ്ടു 
കാന്തമാമന്തര്‍ഗ്ഗേഹം തന്നിലേക്കെഴുന്നള്ളി. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


287 


| 


തുളസീദാസരാമായണം 


ശ്രീരാമയശസ്സിനാല്‍ ശുഭ്രമായ ദിഗന്തങ്ങരം; “An 
വാരാളമയോദ്ധ്യയിലാനന്ദം കുടികൊണ്ടു. 

മുലോകപ്രഭുവിന്‍െറ ശോഭനപരിണയം 
ചേലൊടേ വണ്ണിക്കുവാന്‍ ശേഷനുമാളാകില്ല. 
എങ്കിലും സീതാരാമകീത്തനം കലികാല 
സങ്കടഹരമെന്നും, മംഗലകരമെന്നും, 
ഭക്തരാം കവികഠംതന്‍ ജീവിതമെല്പാനാളം 
ശുദ്ധമാക്കുവാ൯തക്ക ദിവ്യമാം മരുന്നെന്നും, 
ജ്ഞാനസാധനമെന്നു,മാത്മശാന്തിദമെന്നും 
ഞാനറിഞ്ഞതുമുലമല്പമായ്‌ ഗാനംചെയ്യേന്‍. 
വളരെശ്‌ശുദ്ധിമത്തായ്‌ത്തീരണം നിജവാക്യം 
തുളസീദാസന്നുള്ള വാഞ്ചിതം മറെറാന്നല്ല. 
തുല്യതയില്ലാത്തോരു ഗംഭീരമഹാണ്ഠവ_ 
മല്പയോ രാമാഖ്യാനം!--കവിയാം പിപീലികേ! 


രാമഭദ്രോേപവീതധാരണം, സീതോദ്വാഹ_ 

കോമളോത്സവമെന്നതൊക്കെയും കീത്തിക്കുവോര്‍ 
അന്തരായങ്ങളേതുമേശാതെ ജഗത്തിതില്‍ 

സന്തതം സുഖിച്ചീടുമില്പ സംശയലേശം. 
ഇപ്പരിണയശഗീതി സാദരം പാടുന്നോരു_ 
മുത്തമശ്രദ്ധാപൂവ്വം കേഠംക്കുന്ന ജനങ്ങളും 
ആമയമുണ്ടാകാതെ നിത്യവുമാനന്ദിക്കും; 
രാമസദ്യശസ്സറ്ൊരു കല്യാണപ്പുഴയല്ലോ! 


ബാലകാണ്ഡം തീന്ന 


അയോദ്ധ്യാകാണ്ഡം 


വാമാങ്കഭാഗത്തു കാത്യായനിയെയും 
വാര്‍മുടിക്കെട്ടില്‍ സുരാപഗതന്നെയും 
മുററും കഴുത്തില്‍ ഗരളത്തെയും തിരു_ 
നെററിയിലോമനത്തിങ്കരംക്കലയെയ്യം 
മാറില്‍ ഫണീശ്വര൯തന്നെയും കൂറോടു 
പേറുന്ന തമ്പുരാന്‍, നീറണിമേനിയോന്‍, 
ദേവദേവന്‍, സവ്വനായകന്‍, സവ്വഗന്‍, 
കേവലന്‍, ശവ്വന്‍, ശിവന്‍, ശശിസന്നിഭന്‍, 
ക്രേശങ്ങ ളെല്ലാമകററും ദയാകരന്‍, 
ശ്രീശങ്കരന്‍ സദാ കാത്തുകൊള്ളട്ടെ മാം. 

നാടകിട്ടീടമെന്നോക്കയാല്‍ കാന്തിയും 
കാടുപുകേണ്ടതായര്‍ക്കണ്ടു വികഷ്ടാന്തിയും 
കൂടാതെ വത്തിച്ച രാമചന്ദ്രാനനം 
നീടുററ മംഗളം നല്ലട്ടെ സവദാ. 

നീലാബ്‌ജകോമളശ്യഠാമളമായ്‌ സദാ 
ലാലസിച്ചീടന്നതാര്‍ത൯ന്‍ കളേബരം? 
ഏതൊരാഠംതന്നുടെ വാമപാശ്വത്തിലായ്‌ 
സീതയാം പൂമങ്ക വാഴുന്നു നിത്യവും? | 
സായകകോദണ്ഡപാണിയാമാ രഘു. | 
നായകസ്പ്വാമിയെത്താണുകൂപ്പന്നു ഞാന്‍. 


മദ*ഗുരുപാദപയോജരജസ്സിനാ- 
ല്ഠംക്കുരുന്നാകും മുകുരം തുടച്ചിതാ, 


നാലു പുമത്ഥവും നല്ലന്ന രാമന്‍െറ പ 
ചേലെഴും കീത്തി ഞാന്‍ പാടുന്നു പിന്നെയും. 


സീമാവിഹീനന്‍ ഭഗവാനയോദ്ധ്യയില്‍ 
സീതാസമേതനായെത്തിയനാഠംമുതല്‍ 
ശ്രീയമാനന്ദവും രമ്യോത്സവങ്ങളും 
ഭൂയോപി വദ്ധിച്ചു വദ്ധിച്ചുവന്നുതേ. 
ഈരേഴ ലോകങ്ങളാകും ഗിരികളില്‍ 
ഭൂരിപുണ്യങ്ങളാം നീരദമാലകാഠം 


ആരെയ്യമാശ്ചര്യമഗ്നരാക്കീടമാ- 
റാനന്ദവഷം ചൊരിഞ്ഞു നിരന്തരം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


292 തുളസീദാസരാമായണം b 


ira kd 


ആ വാരിധാരയങ്ങു ദ്ധിസിദ്ധ്യാദിക_ 
ളാകും നദികളായ്ക്കീന്നൊഴുകിദ്ൂതം 
ചെന്നു പതിച്ചിതയോദ്ധ്യാനഗരിയാ_ 
മണ്ണവത്തിന്‍െറ വിരിഞ്ഞ മാറത്തുതാന്‍. 
സ്ത്രീപുരുഷവ്രാതമാകെയസ്സിന്ധുവില്‍ 
ശോഭിച്ചിതുജ്ജ്വലരത്നാവലികളായ?. 
“വൂമകന്‍ത൯ കരകാശലമിത്രഴ്ക്കു 
കേമമോ? '_കാണികളേവമോക്കുംവിധം 
ഭൂതിതന്‍ നിമ്മലാവാസനിലയമായ?* 
പ്രീതിയേകിപ്പരം ശോഭിച്ചു പത്തനം. 
കോമമളമപ്പുരംതന്നില്‍ സമസ്തരും 
രാമരമ്യാനനം നോക്കിസ്തഖിക്കയായ൦. 
കാമിതവല്ലരികായ്ക്കയാല്‍ത്തോഷിച്ചു 
രാമമാതാക്കളമാളീജനങ്ങളും . 
വുത്ര൯ന്‍െറ രൂപഗുണാദികഠം കാങ്ചയാല്‍ 
പൃഥ്വീമഹേന്ദ്രനും സന്തുഷടചിത്തനായഃ. 
ഭൂവരന്‍ ജീവിച്ചിരിക്കവേ രാമനെ 
യരവരാജ്യത്തിന്നു നാഥനാക്കീടണം; 
ഇത്തരമാഗ്രഹം വായ്ക്യയാല്‍ നാട്ടുകാര്‍ 
കൃത്തിവാസസ്സിനെ പ്രാത്ഥിച്ചു നിത്യവും. 
ഏകദാ മന്നവന്‍ സഭ്യരോടൊന്നിച്ചു 
പാകാരിഗോഷ്ലിപോല്‍ മിന്നും സഭാതലേ 
രാമസല്‍കീത്തിശ്രവണോദിതാനന്ദ_ 
രോമഹഷാംഗനായ്‌ വാണരുളീ സുഖം. 
ഭൂവ്കിതന്‍ മഹാകാരുണ്യമത്ഥിച്ചു 
സേവിച്ചു മററുള്ള രാജാക്കളാകവേ. 
ദിക്പാലവീരരും കോസലനാഥനി_ 
ലൂരംപ്രീതിയപ്പിച്ചു പാരം സുഖിക്കയായ?. 
ഉണ്ടായിരുന്നില്ല തത്തുല്യനാമൊരാ_ 
ഉണ്ടര്‍ കോന്‍നാട്ടിലും മറെറങ്ങുമോക്കുകില്‍. 
ഭദ്രവാരാശിയാം ശ്രീരാമചന്ദ്രനെ_ 


| 
p 
* 
7 
E 
7 


നാക്കിപ്പതുക്കവേ 


രീടം ക്കവേ 


അയോദ്ധ്യാകാണ്ഡം 


കോമളകണ്ണമൂലത്തിന്നടുത്തൊരു 

രോമം നരച്ചുനില്ലന്നൂ ശരിക്കതാ; 

* “ഭൂപതേ, രാമന്നു യവരാജ്യാധിപ_ 
ശ്രീപദമേകിക്കൂു താത്ഥനായ*ത്തീരുവാന്‍ 
എന്താണമാന്തിപ്പതെ'ന്നുള്ള വാദ്ധക്യ_ 
സന്ദേശമോതുന്ന ഭുതനെപ്പോലവേ- 
ചിന്താവിവശിതചിത്ത൯ മഹീധവ_ 
നെന്താണു ചെയ്യേണ്ടതെന്നറിഞ്ഞീടവാന്‍ 
മംഗളവാസരം പാത്തുകണ്ടേകദാ 

തന്‍ കലാചാര്യനെ പ്രാപിച്ചു ചൊല്ലിനാ൯: 


““മാമുനേ, ചേരേണ്ട യോഗൃതയത്രയും 
രാമകുമാരനില്‍ച്ചേന്നതായ്‌ക്കാണ്മ,, ഞാന്‍. 
സേവകന്മാരുമമാതൃരും മാത്രമ_ 
ല്ലാവീധം പത്തനവാസികളേവരും 
ശത്രമിത്രങ്ങളമൊന്നു പോല്‍ ഭദ്രനെ_ 
ച്ചിത്താഭിരാമനായ്‌ക്കാണുന്നു സവ്വദാ. 
തണ്ടലര്‍ക്കണ്ണുനെന്‍ ജീവനാണാവിധ_ 
മുണ്ടവക്കൊക്കെയും കൂറെന്‍ കുമാരനില്‍. 
താവകാനുഗ്രഹം മുത്തിമത്തായിങ്ങു 
മേവുന്നതായ്‌വരാം രാമനെന്നോപ്പു ഞാന്‍. 
വിപ്രാദികരാക്കും കുമാരനോടുടംപ്രിയ_ 
മല്പമ,ല്പങ്ങയ്ു തോന്നുന്നപോലെതാന്‍. 
താവുന്ന ഭക്ത്യാ ശിരസ്സില്‍ഗ്ുരുവിന്‍െറ 
ചേവടിപ്പുമ്പൊടി ചുടന്നതേതൊരാഠം. 
നിവ്വ്യാജശീലനാമപ്പുമാന്നൂഴിയില്‍ 
സവ്വസംസിദ്ധിയും സ്വാധീനമല്ലയോ? 
ഈയൊരു തത്ത്വം ഗ്രഹിക്കയാല്‍ പാരിതില്‍ 
ശ്രേയഃപയോധിയാരെന്നെക്കണക്കഹോ! 
താവകപാദപരാഗസപര്യയാല്‍ 
പാവിതമായ്ക്കീന്നു മജ്ജന്മമീവിധം. 
ഇട ഴൊരാശയെന്‍ ചിത്തത്തിലുണ്ടതു ലി 
മല്‍പ്രഭോ, സാദ്ധ്യമാക്കീടാന്‍ കനിയണം. 


പുണ്യവാന്‍ മാമുനി തുഷ്ടനായ്‌ നോക്കവേ 
“തന്നാലുമാജ്ഞ യെന്നത്ഥിച്ചു പാത്ഥിവന്‍. 


ചൊന്നാൻ വസിഷ്ഠന്‍: “ 'റൃുപാലകോത്തംസമേ.. 


നന്നായ?*ജ്ജയിക്കുന്നു നി൯നാമമുവ്വിയില്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


298 


ന്തം 


204 തളഭസീദാസരാമായണം 


അത്രയല്പങ്ങേ പ്രഭാവം, മനോരഥ_ 

മത്രയും സാദ്ധ്യമാക്കീടാന്‍ സമത്ഥമാം. 
മന്നവമനലേ, ഭവദിച്ചുതന്നുടെ 
പിന്നില്‍ച്ചരിക്കുന്നു സിദ്ധികളൊക്കെയ്യം. ”” 


പ്രിതനാഷ്ണീന്നു മുനീന്ദ്രനെന്നോക്കയാല്‍ 
ഭൂധവനുള്ളം തെളിഞ്ഞു ചൊല്ലീടിനാന്‍: 


' “സ്വാമിന്‍, കുമാരനെ യാവരാജ്യാധിപ_ 
സ്ഥാനത്തു കാണുവാനാണെന്‍ മനോഗതം. 
! കാരുണ്യശാലിയാമങ്ങു കല്ലിക്കുകില്‍ 
കാലേ തുടങ്ങാമൊരുക്കങ്ങളൊക്കെയും . 
ഇജ്ജനം ജീവിച്ചിരിക്കെയീയുത്സവം 
സജ്ജനമയലേ, നടത്തുന്നുവെങ്കിലോ, 
നാനാജനങ്ങളം സന്തുഷ്ടരായ” വരു_ 
മാനന്ദവാദ്ധിയിലാറാടുമെന്മനം. 
'ശഗാശ്വതപുണ്യനാമങ്ങേക്കരുണയാ_ 
ലീശ്വരാനുഗ്രഹമുണ്ടാമിതിങ്കലും. 
ശ്രീകരമാമിതു സാധിച്ചു പിന്നെ ഞാന്‍ 
ചാകിലും വാട്്രിലുമല്ലലില്ലേതുമേ.”” 


അന്നരേന്ദ്രാത്ഥന കേട്ടു മനം തെളി_ 

ഞ്ഞന്നേരമോതിനാനാചാര്യപുംഗവന്‍: 

ലെ 'ധന്യനാമാരെഗ്ഗണിക്കാതെ വാഴ്രയാല്‍ 
പിന്നീട ദുഃഖിച്ചു കേഴുന്നു മാനുഷര്‍; 
ആരെബഭജിക്കാതെ തീരുന്നതില്പഹോ! 
'ഘോരാതിഘോരമാമാത്മപിപാസയും; 
ഉത്തമപൂരുഷനാകുമശ്ശരരി നി൯_ 
പുത്രനായല്ലീ പിറന്നിരിക്കുന്നതും? 
നിവ്യാജഭക്തിതന്‍ പിന്നില്‍ച്ചരിക്കുന്നു 
നിര്‍വ്വതിദായകന്‍ രാമചന്ദ്രന്‍ സദാ. 
കാലവിളംബം വരുത്തേണ്ട, വേണ്ടതു 
ചാലേ സമസ്തവും സജ്ജീകരിക്കുക. 


സ്ൂന്തോഷപുവ്വം 


അയോദ്ധ്യാകാണ്ഡം 


“ “ഈ രാജ്യമാകെബ?ഭരിക്കാനിളമയായ* 
ശ്രീരാമചന്ദ്രാഭിഷേകം നടത്തുവാന്‍ 
ഉരംപ്പൂതെളിഞ്ഞിന്നു ദേശികസത്തമന്‍ 
കല്ലിച്ചിതെന്നോടു മന്ത്രികലോത്തമ! 
മന്ത്രിസഭയ്തിതു സമ്മതമെങ്കിലോ 
മംഗളോദ്ധഷം നടക്കട്ടെ സത്വരം. ”” 


തേഞ്ചോരുമീ വാക്കു മാന്യനാം മന്ത്രിതന്‍ 
വാഞ്ഛിതശാഖിക്കു വഷകീലാലമായ. 
തന്‍കരം കൂപ്പിക്കഥിച്ചാന്‍ സുമന്്ര, ' “നെന്‍ 
തമ്പുരാനായുസ്ത നീളട്ടെ മേല്ലുമേല്‍ ! 
ആവുന്നവേഗം നടക്കട്ടെ മല്‍ പ്രഭോ, 
ഭാവല്‍കനിശ്ചയം വിശ്വകല്യാണദം.”” 


അവ്യാജരമ്യമാമീ വാക്കു കേരഠംക്കയാല്‍ 
നവ്യമാമാനന്ദമുണ്ടായി മന്നനും; 
വല്ലാതെ ജീണ്ണിചുനില്കൂന്ന ദാരുവി- 
ലുല്പസച്ചാഖയൊന്നുതഭൂതമാംവിധം. 


ഭൂജാനി ചൊല്ലിനാൻ: “ ” നിവ്വഹിച്ചാലുമി_ 
ന്നാചാര്യപാദര്‍തന്‍ വന്ദ്യമാം ശാസനം.” 


സന്തുഷ്ടചിത്തനായഭ്യണ്ണമാന്നൊരു 
മന്ത്രീന്ദ്രനെക്കണ്ടു കല്ലിച്ചു മാമുനി: 


““അണ്ണോജനേത്രാഭി ഷേകത്തിനായ ചാരു_ 
പുണ്യതീത്ഥാമൃതം സംഭരിച്ചീടണം. 
ദിഡ്യരഷധികളും മുലഫലങ്ങളും 
നവ്യപുഷ്ണങ്ങളും താംബൂലപത്രവും 
ചാമരം, മാന്‍തോല്‍, വിചിത്രവസ്ധ്രങ്ങളും 
കോമളമായുള്ള രത്നസംഘാതവും 
എന്നുവേണ്ടാ, സവ്വമംഗലദ്രവ്യവും 
നന്നായൊരുക്കണം താമസമെന്നിയേ; 
നിമ്മലാത്മാവായ രാമകുമാരക൯ 
പൊന്മുടി ചുടുന്ന കമ്മത്തിനൊത്തപോല്‍. 


ചാരുപ്രഭങ്ങളാം മണ്ഡപസ്യോമങ്ങ 
ളാരചിക്കേണം പുരത്തില്‍പ്പലേവിധം. 
ആമ്രദ്രമങ്ങളും രംഭാകദംബവും 
കാമ്യങ്ങളായുള്ള പുഗവ്ൃക്ഷങ്ങളും 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


295 


sic Hh Hae Ved: so SL 
CMA», 


/ At se Ny ES 


296 


രാമനും സീതയുമന്യോന്യമോതിനാര്‍: 


തുളസീദാസരാമായണം 


ചോടേ പഴക്കിയെടുത്തു രഥ്യാളിയില്‍ 
പാടവമോടേ നിരത്തി നാട്ടീടണം. 
നാല്ലോണരൂപങ്ങളണ്ടാക്കി വീഥീയി_ 
ലാക്കും കുരുഹലംചേക്കുമാറാക്കണം. 
നാട്ടണം പൊന്നുംകൊടിമരം നീളവേ 
കാററില്‍ക്കളിക്കണം നല്ലൊടിക്ളറകരം. 
അന്തരീക്ഷത്തിന്നലങ്കാരമാകണം 
ചന്തമേറീടന്ന തോരണപംക്തിയും 
സംഭരിക്കേണം വിശിഷ്ടങ്ങളാം ശാത_ 
കുംഭകുംഭങ്ങളുമൊട്ടനേകായിരം. 
ദന്തീന്ദ്രരേയും തുരംഗ(വ്രജത്തെയും 
പന്തിയായ” കോപ്പണിയിച്ചു നിത്തീടണം . 
സ്യന്ദനസ്ടോമം മുറയ്തരിങ്ങൊരുക്കണം 
സന്ദശകോത്സവം ചാമീകരപ്രഭം. 
ഹേരംബദേശികദേവതാപൂജയു_ 
മാരണസേവയ്യമാചരിച്ചീടണം. ”” 


മാമുനികല്പന നിവ്വഹിപ്പാനുട_ 
നാമോദപുവ്വം ഗമിച്ചിതെല്ലാവരും. 
കോസലനായകന്‍ ദേവവൃന്ദത്തെയും 
ഭൂസുരന്മാരെയും പൂജിച്ചു വേണ്ടപോല്‍. 
രാമാഭി ഷേകമഹോത്സവവാത്ത,യ_ 
ക്ഷാമഹഷംപുണ്ടു കേട്ട മാലോകരും 


സംഗീതവാദിത്രകോലാഹലങ്ങളാല്‍ 
സമൃശഗരാനന്ദദയാക്കി നഗരിയെ. 


സുന്ദരാകാരരാം ജാനകീരാമരില്‍ 
സന്നിവേശംചെയ്ത സന്നിമിത്തങ്ങളോ, 
മങ്ങാത്ത സമ്മോദസന്ദേശമെന്നപോല്‍ 
മംഗളാംഗസ്സുന്ദമുണ്ടാക്കി മേല്ലൃമേല്‍. 
പ്രേമാര്‍ദ്രചിത്തരായ്‌ കോഠംമയിക്കൊണ്ടുടന്‍ 


E> 


അയോദ്ധ്യാകാണ്ഡം 


ഉററവരാരുണ്ടു വത്സനെപ്പോലവേ 
മറെറാന്നുമല്ലാ, നിമിത്തവിജ്ഞാപനം. ”” 


മേദുരസ്നേഹസ്വരൂപനാം രാമന്നു 
സോദരന്‍മാത്രമായ്‌ ചിന്താവലംബനം; 
വെണ്ബണല്‍ക്കുന്നില്‍ കുഴിച്ചിട്ട മുട്ടയില്‍_ 
ത്തന്മനം ബന്ധിച്ച കച്ഛപംപോലവേ. 


സന്തോഷവാത്ത കേട്ടള്ളഴിഞ്ഞാടിനാ_ 
രന്തഃപുര്രസ്ര്രീകളാനന്ദതാണ്ഡവം; 
വാര്‍മതിബിംബം വരിസ്റ്റുരിച്ചീടവേ 


” വാരിധിക്കുള്ളില്‍ത്തരംഗങ്ങളെന്നപോല്‍. 


മംഗളോദന്തം നിവേദനംചെയ്തവ_ 
ക്കിംഗിതം പോലഹോ വ്ര്ര്രഭഷാദികഠം 
നല്ലിക്കൃുതാത്ഥമാരായ്ത്കീന്ന രാജ്ഞിമാര്‍ 
ചെയ്തുയായ്‌ പിന്നീടൊരുക്കങ്ങളാദരാല്‍. 
സുന്ദരരത്നങ്ങാംകൊണ്ടു നാല്ലോണമൊ 
ന്നന്യുനശോഭം രചിച്ചു സുമിത്രയാരം. 
ആനന്ദമഗ്നയാം കൌസല്യ, വിപ്രരെ 
മാന ച്ചു ദാനങ്ങഠംചെയ്യോരനന്തരം 
കാമിതസിദ്ധിയെ പ്രാത്ഥിച്ചനുഷ്ലിച്ചാരം 
ഗ്രാമദേവീദേവപന്നഗാഭ്യച്ചനം. 
എല്ലാവിധത്തിലും ശ്രീരാമഭദ്രനു 
കല്യാണമേകുവാന്‍ നേച്ചയും നേന്നുതേ. 
കോകിലം വാസന്തവേളയിലെന്നപോൽ 
കോമളഗാത്രിമാര്‍ പാടി മനോഹരം. 
വായ്ക്കുന്ന മോദാലഭിഷേകവസ്തത 
കേടംക്കയാല്‍ പരരരും നാരീകുലങ്ങളും 


ദൈവാനുകൂല്യം വിചാരിച്ചു സത്വരം 
സവ്വസംഭാരവും സജ്ജീകരിക്കയായ്‌. 


രാമനോടിക്കഥ ചെന്നു ചൊല്ലീടുവാന്‍ 
മാമുനിശ്രേഷനോടത്ഥിച്ചു മന്നവന്‍. 


ധന്യരില്‍ദ്ധന്യനാം ദേശികസത്തമന്‍ 
വന്നണഞ്ഞീടന്ന വാത്ത കേട്ടാദരാല്‍ 
സാരജ്ഞമാലിയാം രാമചന്ദ്രന്‍ ബഹിര്‍ - 
ദ്വാരപ്രദേശത്തു ചെന്നു വന്ദിച്ചുടന്‍ 


അഘ്യദാനംചെയ്ത നാനാപ്രകാരണേ 
സല്‍ക്കരിച്ചാസനം നല്ലിയിരുത്തിനാന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


297 


തുളസീദാസരാമായണം 


കാന്താസമേതനായാചാര്യദേവന്‍െറെ 
കാല്‍ത്താരു കൂപ്പി ക്കഥിച്ചാനനന്തരം: 


“*സ്വാമിതന്‍ പാദസംഗത്തിനാലൈശ്വര്യ_ 
ധാമമായ്തീരുന്നു സേവകമന്ദിരം. 


എങ്കിലും നാഥ, ഭവന്നിയോഗത്തിനാല്‍ 
കിങ്കരനങ്ങോട്ടു വന്നെത്തുകില്ലയോ? 


ത്വല്‍പ്രഭത്വത്തെ സ്വയമേ പരിത്യജി_ 
ച്ചുഠംപ്രേമമോടേ ഭവാനിങ്ങണകയാല്‍ 
ക്ഷയദ്രതാരംഗമിദാസനിലയനം 
ഭദ്രസമ്പുണ്ണമാഷ്ക്കീ൪ന്നൂ മഹാമതേ! 
കല്ലിക്കയേവേണ്ടു കാര്യമെന്തെന്നിവന്‍ 
ത്വല്‍പാദസേവനദിീക്ഷാകുരതുഹലന്‍. ”” 


ഇമ്മധുരോക്തിയാല്‍ പ്രേമാര്‍ദ്രചിത്തനായ* 
ബ്രഹ്മഷി, രാമനെക്കൊണ്ടാടിനാന്‍ തദാ. 


““തക്കമില്ലോത്താല്‍ കുമാര, വിശിഷ്ടമാ_ 
മക്കവം ശോജ്ജ്വലഭൂഷണംതന്നെ നീ. 


കല്യാണശീലനെന്‍ വത്സന്‍ വിനീതനായ 
ചൊല്ലിയ വാക്യം കലീനത്വസൂചകം. 


നാളെക്കുമാരനാം നിന്നെയിളമയായ?* 
വാഴിപ്പതിന്നാശപേറുന്നു മന്നവന്‍. 
സവ്വസംഭാരവും പുത്തിയാ,യിന്നു നീ 

സംയമം* കൈക്കൊടംക, മംഗളം വന്നിടാന്‍.”” 


ഏവം കഥിച്ചുടന്‍ മാമുനിനായക൯ന്‍ 
ഭൂവരമന്ദിരം നോക്കിഗ്ഗമിക്കവേ 


ശ്രീരാമചന്ദ്രന്‍െറ മാനസം വിസ്മൂയ_ 


 വാരാശിയില്‍പ്പെട്ട നട്ടംതിരികയായ?. 


““മന്നവപുത്രരായ* ഞാനും സഹജരു_ 
തില പിറന്നു ധരിത്രിയില്‍. 


എന്ന ന്നിര' 


നെന്നെത്ത 


കക്ക പ വ A 


അയോദ്ധ്യാകാണ്ഡം 299 


മക്കളില്‍ ജ്യേഷ്ഠനു രാജ്യം കൊടുക്കുന്നെ 
രിക്കുലാചാരം വെടിപ്പല്പ നിണ്ണയം.”” 


(കേവലപ്രേമസ്വരൂപനാം രാഘവ_ 
ദേവന്‍െറ ചിത്തത്തിലുണ്ടായ സങ്കടം 
ഭക്തിമാന്മാരേ, ഭവന്മാനസങ്ങളെ_ 
ശ'ശുദ്ധീകരിക്കുമെന്നോര്‍പ്പു തുളസി ഞാന്‍.) , 


അന്നേരമാനന്ദമഗ്നനാം ലക്ഷ്മണന്‍ 
വന്നു, സഹജനെക്കണ്ടു വന്നിക്കുവാന്‍. 
ഇഷ്ടവാക്യങ്ങളാല്‍ തന്നനുജാതനെ_ 
ത്തുഷ്ടനാക്കീടിനാന്‍ ജാനകീവല്ലഭന്‍. 


വാദിത്രഘോഷം മുഴങ്ങി നഗരിയി_ 
ലാതുംഗഹഷം വിജയിച്ചു നിളവേ. 
വ്യാകുലരായിതേ പരര,രിക്കാഴ്യയില്‍ 
ഭാഗഭാക്കാകാ൯ ഭരതനില്ലായ്ക്കുയാല്‍. 
എങ്കിലും സത്വരമാ രാജബാലക_ 
നങ്ങണഞ്ഞീടുവാനത്ഥിച്ചു ദേവനെ. 
ഭംഗി തിരളന്ന രാജമാഗ്ലുത്തിലു._. 
മഞ്ങാടിയിങ്കലും വീടുകഠംക്കുള്ളിലും 
കാളമുല്‍കണ്ഠയോടാനന്ദമത്തരാ_ 
യാളകളന്വയോന്യമോതുന്നതെന്തുവാന്‍? 


““ത൯പദദാസക്കു കല്യാണമേകുന്ന 
തമ്പുരാന്‍ കാരുണ്യവാരാശി നാന്മുഖന്‍ 
നമ്മഠംതന്‍ കാമിതം പൂരീകരിക്കുന്ന 
സന്മഹൂദത്തം നാളെയെപ്പൊഴിങ്ങെത്തിടും? 
ശ്രീമതി സീതയോടൊത്തഭിരാമമാം 
ചാമീകരാസനം തന്നില്‍ക്കരേറി ഹാ! 


രാമനിരിക്കുന്നൊരക്കാഷ്ച കാണുവാന്‍ 
കാമംകൊതിക്കുന്നു നേത്രങ്ങളിപ്പൊഴേ. 


വല്ലമട്ടെങ്കിലുമിദ്ദിനം പോയെങ്കി 
ലുല്പസദ്വാസരം സമ്ത്രാപ്പമായ*വരും. ” 


മാനവരീവിധം വാഞ്ചിക്കവേ, മൂര്‍ഖ_ 
വാനവന്മാരോ, മറിച്ചുമത്ഥിക്കയായ്‌. 


വൃന്ദാരകക്കന്നയോദ്ധ്യ, ചോരന്നു വെൺ_ 
ചന്ദ്രികാരമ്യമാം രാത്രിയെന്നോണമായ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


300 തുളസീദാസരാമായണം 


ശാരദാദേവിയെക്കുപ്പിസ്കൃതിച്ചവ_ 
രാരൂഡഭക്ത്യാ പതിച്ച പാദങ്ങളില്‍. 


മ 
Ka 


കാല്‍ത്തളിരാലംബമാക്കുന്ന ഞങ്ങളെ. 


പാരം കനിഞ്ഞു നീയംബികേ, ഞങ്ങറാക്കു 
നേരിടാ൯പോകും മഹാപത്തു നീക്കണം. 


3 
> 
E 
. 

* 
We 


ശ്രീരാമചന്ദ്രാഭിഷേകം മുടക്കണം; 

പോരാ, വനത്തിന്നയയ്തയും ചെയ്യണം. 
വാശേവതേ, പദദാസരാം വാനവ_ 
ക്കാഗ്രഹമിത്രതാ൯, സാധ്യമാക്കേണമേ!”” 


അത്ഥനയീവിധം കേട്ട പരിതപി_ 
ചൂത്തരം തോന്നാതെ ചിന്തിച്ചു ഭാരതി: 
“അയ്യോ! കടുപ്പമിക്കേരംപ്പതു, താമര- 
പ്പൊയ്കയ്ണു നീഹാരരാത്രി ഞാനാകയോ?” 


വാണിതന്‍ സന്ദേഹഭാവം നിരീക്ഷിച്ചു 
ദീനരായ്‌പ്പിന്നെയുമത്മിച്ചു ദേവകരം; 


* “ഭാഷയാമമ്മേ, വിചാരിച്ചുകാണുകില്‍: 
ദോഷം തരി മ്പുമിക്കാരൃയത്തിലില്ല തേ. 
മിഥ്യാവിലാസമാമത്തലും മോദവും 
സത്യസ്വരൂപനാം രാമനുണ്ടാകുമോ? 
രാമചന്ദ്രാത്മപ്രഭാവം സമസ്തവും 
സാമത്ഥ്യപുവ്വം ഗ്രഹിച്ചിരിക്കുന്നു നീ. 
കമ്മത്തിനെന്നും വിധേയരായ? ജീവികരം- 
ശമ്മവും ശോകവും പങ്കിട്ടെടുക്കണം. 


പന്തിയായ്‌ഗീവ്വാണകാര്യത്തിനൂഴിയില്‍- 
നിന്തിരുമേനിയെഴുന്നള്ളിടേണമേ. ”” 


പിന്നെയും പിന്നെയും താണുകൂപ്പീടുന്ന 
യി ലാര്‍ദ്രതയാന്ന വാഗീശ്വരി 
യാത്ര ചോദിച്ചുകൊണ്ടോരോ നിനവൊടേ- 


ധാത്രീശമന്ദിരം നോക്കിീഗ്ഗമിക്കയായഴ. 


“കാത്തുകൊള്ളേണമേ കാരുണ്യദാത്രി, നി൯ 


അ 


അയോദ്ധ്യാകാണ്ഡം 


ഇല്ലൊരു ചേതമിവക്കെന്നിരിക്കിലും 
തെല്ലും പരശ്രീ സഹിക്കുന്നതില്ലഹോ! 
എന്നാ,ലെനിക്കൊരു ലാഭമുണ്ടിന്നിതു 
ചെന്നു മുടക്കിയാ, ലാസന്നഭാവിയില്‍ 


ശ്രീമല്‍ കവീന്ദ്രര്‍ത൯ കല്പനാശൈലിയി 
രാമായണംകഥ വെട്ടിത്തിളങ്ങിടും.” 


ഇങ്ങനെ ചിന്തിച്ചകം കുളിത്താദരാ 
ലങ്ങയോദ്ധ്യാപുരം പുകി വാഗംബിക; 


മങ്ങലേകിസ്റ്റദാ പീഡനംചെയ്യന്ന 
മംഗളധ്വംസിയാം ദുര്‍ഗ്രഹം പോലവേ. 


പാടവമേറുന്ന കൈകേയിയാഠംക്കൊരു 
ചേടി ദുബ്ബൃദ്ധിയായുണ്ടായിരുന്നുതേ. 


“മന്ഥര'യെന്നൊരദ്ദാസ്സിതന്‍ മാനസം 
നിന്ദ്യതയ്ക്കാസ്ഥാനമാക്കീ സരസ്വതി. 


കുബ്ജയുടെ കാടില്യം 
കുബ്‌ജയാം മന്ഥര സൂക്ഷിച്ചു നോക്കിനാ_ 


ളദ*ഭതാലങ്കാരശോഭമാം പത്തനം. 


മഭുളഭേരീമൃദംഗകോലാഹല_ 
മദ്ദിക്കിലൊക്കെ മുഴങ്ങുന്നിതുച്ചമായ൦*. 


ഉല്‍കണ്ണിതാക്ഷരായാളകളങ്ങിങ്ങു 
തിക്കിത്തിരക്കുന്നു നാനാവഴികളില്‍. 


“ചൊന്നാലുമിന്നെന്തൊരുത്സവമിസ്ഥല_ 
“ത്തെ 'ന്നാഠം, ജനങ്ങളോടാകാംക്ഷയോടവരം. 


“രാമകുമാരന്നു രാജ്യം കൊടുക്കുന്ന 
കോമളവാസരം നാളെ 'യെന്നാരവര്‍. 


നില്ലാത്തമഷമോടീ വാത്ത കേരംക്കയാല്‍ 


- വല്ലാതെരിഞ്ഞിതച്ചേടിക്കു ഹൃത്തടം. 


കാടി ല്യമേറുന്ന തന്മനോനീഡജം 
കുടതന്ത്രങ്ങളെത്തേടിപ്പറക്കയായ്‌. 


“ഈ രാത്രി നന്നായുപകരിച്ചിടണം 
ശ്രീരാമചന്ദ്രാഭി ഷേകം മുടക്കുവാന്‍. ” 


ത൯പുരോഭാഗത്തൊരേടത്തു മാമര_ 
കക്കാമ്പത്തു തൂങ്ങുന്ന തേന്‍കൂടെടക്കുവാന്‍ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


301 


ല്‍ 


302 തളസീദാസരാമായണം 


മാഗ്ഗമാരായുന്ന ദുഷ്ടകിരാതിപോല്‍ 
ശീഘ്രമെന്തൊക്കെയോ ചിന്തിച്ചു മന്ഥര, 
കേകയപുത്രിയാം രാജ്ഞിതന്‍ ചാരത്തു 
ശോകഭാവത്തൊടേ ചെന്നു നിന്നീടിനാഠം. 


PSE Git 02 


ക 


“'ാനിയെന്തേ നിനക്കിന്നെന്‍െറ മന്ഥരേ? ''__ 
റാണി ചോദിക്കയായ്‌ മന്ദസ്മിതാഞ്ചിതം. 
ഉത്തരം ചൊല്ലാതെ ദീഘമായ്‌ വീത്തുകൊൌ_ | 
ണ്ടത്തന്വി കണ്ണുനീരോലോലവാത്തുതേ. 
പിന്നെയും പുഞ്ചിരിതൂകി ക്ട, ശോദരി 
ചൊന്നാഠം: ““എടീ, മഹാഗവ്യിഷയാണു നീ. 
ഉള്ളിലെനിക്കൊന്നു തോന്നുന്നു; ലക്ഷ്മണൻ 
വല്ലതും പാഠം പഠിപ്പിച്ചിരിക്കണം.”” 


Cod cer clr 


അപ്പൊഴുമൊന്നും കഥിക്കാതെ കാളാഹി_ 
കല്പ,മദ്ൃഭഗ വീപ്പിട്ടനിന്നുതേ. ' 


കണ്ടിവാര്‍കേശി തുടന്നാരം ചകിതയായഃ: 
“*തിണ്ടാതെ നില്ലുന്നതെന്തു നീ? മന്ഥരേ! a 
രാമകുമാരനോ, രാജാധിരാജനോ, 
കോമളാകാരനാം ലക്ഷണബാലനോ, 
ചൊല്ലൂ ഭരതനോ, ബാലശത്രഘ്ലനോ 
വല്ലായ്മ വലതും വന്നു പിണഞ്ഞിതോ?”” 


അമ്മഹഠറാണിതന്‍ ചോദ്യമദ്ദാസിക്കു 
മമ്മംപിളക്കുന്ന കൂരമ്പതന്നെയായ൦. 


“ആരെന്തു പാഠം പഠിപ്പിച്ചിടുന്നു? ഞാ- 
നാരതന്‍ ബലം കണ്ടു ഗവ്വിഷഘയാകണം? 
ഉഴിപാലോത്തമന്‍, നാട്ടിന്നിളമയായ? 
വാഴിച്ചകൊരംവാനൊരുങ്ങുകകാരണം 
രാമകുമാരകന്നല്പാതെ മററാക്കു 

 ഭൂമണ്ഡലത്തില്‍ക്കുശലമിന്നംബികേ! 


ദൈവം കനിവാന്നു, കാസല്യയില്‍പ്പരം; 


പവുമക്കാരണത്തിനാല്‍. 


അയോദ്ധ്യാകാണ്ഡം 303 


ഭൂരസ്ഥനായ്ത്ീനു ദേവി, നിന്‍പുത്രനും 
കാര്യങ്ങളേതും വിചാരവുമില്ല തേ. 
“മല്‍പ്രേമഭിക്ഷവാം മാനവനാഥനെന്‍ 
ചൊല്പടി ക്കാരനാ'ണെന്നു നിന്‍നാട്യവും. 
ക്ഷാമോപധാനാഭിരാമമാം ശയ്യയില്‍ *_ 
ക്കൈമെയം മറന്നു കിടന്നുറങ്ങീടക ! 


ആരറിയുന്നു ഹാ! മന്നന്‍്റെറ തന്ത്രവും 
നേരററ കമ്മവുമയ്യോ! കടുപ്പുമേ!”” 


പഥ്യവാക്കോതിയ മന്ഥരതന്നുടെ 
ചിത്തമാലിന്യം യഥാവല്‍ഗ്രഹിക്കയാല്‍ 
രോഷതാമ്രാക്ഷിയായ്‌ കൈകേയി ചൊല്ലിനാടം: 
“ദൂഷണം നിത്തുക, മിണ്ടരുതിന്നിയും. 
ദുദഗേ, ദുഷ്ട, ഗൃഹച്ഛിദ്രകാരിണി, 
നിര്‍ബ ഭയം വല്ലതുമിന്നി നീ ചൊല്ലിയാല്‍ 


ചോടേ പിഴുതിട്ടം നാവെന്നറിഞ്ഞുകൌരം 
മൂഡേ, പുലമ്പാതെ നില്ലയേവേണ്ടു നീ. 
അംഗവൈകല്യമുള്ളോരു ജനങ്ങളില്‍_ 
ത്തിങ്ങുന്നു ദുരഗ്ഗണം, കേട്ടിരിക്കുന്നു ഞാന്‍; 
പിന്നെ വിശേഷിച്ചു നീയൊരു നാരിയ_ 
മെന്നല്പ കേവലം ദാസീകുലസ്ഥയം! ”” 


കാന്താംഗി കൈകേയി മന്ദസ്കമിതാസ്യയായ* 
ശാന്തസ്വ്വരരത്തില്‍ത്തുടന്നാളി തേവിധം: 


““ചേടീ, നിനക്കു ഞാനല്പം സദാചാര_ 
പാഠമിന്നേകിനേന്‍ മല്‍പ്രിയാലാപിനി! 


ഖിന്നയായ്‌ക്കുമ്പിട്ട നില്ലേണ്ട, ചൊല്‍വു ഞാന്‍ 
നിന്നോടെനിക്കില്ല കോപം കിനാവിലും. 


നാളീകകോമളനേത്രാഭി ഷേചനം 
നാളെ നടക്കുമെന്നല്പയോ ചൊല്ലി നീ? 
മന്ഥരേ, നിന്മൊഴി സത്യമായ്ത്ീരുകില്‍ 
മംഗലസമ്പുണ്ണമാണസ്തവാസരം! 
അഗ്രജന്‍ നാടു ഭരിക്കും, കനിഷ്ലര_ 
വ്ൃഗ്രമാത്ുല്‍പാദസേവനം ചെയ്തിടം; 
ആര്യരാല്‍ സവഥാ സംസേവനീയമാം 
സൂര്യവംശത്തിന്‍െറ ധമ്മമിമ്മട്ടതാന്‍. 


4: പട്ടതലയണകടംകൊണ്ടു്‌ അലങ്കരിക്കപ്പെട്ട കിടക്കയില്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


സന്തോഷവാത്താനിവേദികയായ നീ_ 
യെന്താഗ്രഹിക്കുന്നു? ചൊല്ല, നല്ലാമുടന്‍. 


ഓമനിക്കുന്നുണ്ടു കാസല്യയെപ്പോലെ ) 
കോമളശീലനാം രാമനെ ഞങ്ങളും. 
എന്നി ലുഠംസ്നേഹം വി ശേഷിച്ചുമുണ്ടവ_ 
ന്നെന്നതും നന്നായ്‌ പരീക്ഷിച്ചറിഞ്ഞു ഞാന്‍. 
മന്നിലെനിക്കിനിജ്ജന്മമുണ്ടാകുവാന്‍ 
ധന്യന്‍ വിധാതാവനുഗ്രഹിച്ചീടുകില്‍ 
എന്മകനായിപ്പിറക്കട്ടെ രാഘവന്‍ 
ധമ്മദാരങ്ങളായ്‌ ജാനകീദേവിയും. 
മാമകപ്രാണനെക്കാളം പ്രിയതരന്‍ 
രാമനെനിക്കെന്നു നിശ്ചയമുണ്ടു മേ. 
ഉണ്ണിക്കു രാജ്യം കൊടുക്കുന്നതോത്തു നീ 
കണ്ണനീര്‍വാക്കേണ്ടകാര്യമെന്താണെട?? 
സത്യമുരയ്‌ക്കൂ, ഭരതനാമത്തില്‍ ഞാ_ 
നിത്തവ്വിലോതുന്നു, തെല്ലും മറയ്റ്കൊലാ. 
ആനന്ദനത്തനം ചെയ്യേണ്ടനേരത്തു 
ദീനയായ്‌ ബാഷ്ട്ം പൊഴിക്കുന്നതെന്തു നീ?" 
മന്ഥര: 

“*“ഞാനിങ്ങൊരിക്കല്‍പ്പറഞ്ഞതുകൊണ്ടുതാന്‍ 
വേണുന്നതത്രയും കിട്ടിക്കഴിഞ്ഞു മേ. 
തെററാണുണത്തിച്ചതെന്നാകിലിന്നി ഞാന്‍ 
മറെറാരു നാവയകൊണ്ടല്പും കഥിക്കുവന്‍. 
ചൊല്പാമഭാഗ്യയാമെന്‍ തലമണ്ടയെ_ 
ത്തല്ലിത്തകക്കണം നൂറുനൂറായ* ക്ഷണാല്‍. 
അല്ലെങ്കിലിജ്ജനം നല്ലതു ചൊന്നതു_ 
മല്പലിന്നാകുമോ ദേവിക്കിതേവിധം? 
ഏഷണിക്കാരിലേ കൂറുള്ള, കഷ്ട്മി_ 
ബേഭാഷിയാം ഞാനോ, ഗൃഹച്ഛിദ്രകാരിണി. 
പോകട്ടെ, മേലില്‍ പ്രിയംതന്നെ ചൊല്ലയോ, 
യായ്‌ വാഴ്‌കയോ ചെയ്യാമഹന്നിശം. 
ത്ത രൂപമൊന്നേകിയിങ്ങോട്ടേക്കു 


1" ' പ പന്ത്ത്തന്ത്ന്നത്തത്ത്ത്തനന്നന്ത്്ത്ന്‌ 
| 
| 


| 


റു 


T 


അയോദ്ധ്യാകാണ്ഡം 305 


ദേവിക്കു വന്നിടും ദോഷങ്ങഠം കാണുവാ_ 
നാവതില്പാഞ്ഞുള്ളെരിയുകകാരണം 
കമ്പംപിടിച്ചു ഞാനെന്തോ ക്ഥിച്ചുപോയ?* 
വന്‍പിച്ച കുററം പൊറുത്താലുമംബികേ! ” 


കാപട്യമാന്നുകൊണ്ടിഷ്ടവാക്കീവിധം 
പാപിഷ്ലയാകിയ മന്ഥര ചൊല്ലവേ 


ഉമ്പര്‍തന്‍ മായാപ്രയോഗംനിമിത്തമായ?* 


ത൯പ്രജ്ഞ തെററിയ കേകയനന്ദിനി, 
അന്യായമാചരിക്കുന്നൊരദ്ദാസിയെ_ 
ത്തന്നാത്മമിത്രമെന്നെണ്ണിനാളന്നഹോ! 
കാട്ടാളമങ്കതന്‍ കാമ്യസംഗീതകം 

കേട്ടു മയങ്ങുന്ന കേഴമാന്‍പേടപോല്‍ 
ചാടുവാക്യം കേട്ടു രാജ്ഞി ചോദിക്കയായ? 
ചേടിയോടോരോന്നു പിന്നെയുംപിന്നെയും. 
ബ്രഹ്മസങ്കല്പിതംകൊണ്ടസ്സശീലതന്‍ 


ധമ്മ ബോധ്രദ്ര്യമം വേരററുവീണുപോയ?! 


തന്ത്രം ഫലിക്കുമെന്നോക്കയാല്‍ കുബജയാം 
മന്ഥര മോദിച്ചുചൊല്ലിനാഠം പിന്നെയും: 


““ദേവി ചോദിപ്പതിന്നുത്തരമോതുവാ൯ 
ഭാവിച്ചുകൊഠംകെബ്‌ഭയാന്ധയാകുന്നു ഞാന്‍. 
എന്നെഗ*ഗൃഹച്ഛിദ്രകാരിണിയാം ദുഷ്ട 
യെന്നല്പയോ ചൊല്ലിയെന്‍തമ്പുരാട്ടിയം?”” 

പാടവം പൂണ്ടേവമോരോന്ന യോദ്ധ്യതന്‍ 
പാഴേഴരശ്ശൂനി വീണ്ടും കഥിക്കയായഃ: 


““ഭേവി കഥിക്കുന്നു, രാമനും സീതയും 
ജീവനെക്കാഠം പ്രിയംകൂടടവോരെന്നതായ; 


എന്നപോലങ്ങയെ സ്നേഹിപ്പ രാമനു_ 
.മെന്നോ പറഞ്ഞത,ക്കാലം കഴിഞ്ഞുപോയ?! 


വേലാതിഗപ്രീതിയുണ്ടായിരിക്കിലും 


കാലാന്തരം കൊണ്ടു മിത്രവും ശത്രവാം; 


(നീരജബന്ധുവാണാദിത്യനെങ്കിലും 
നീരമില്ലെന്നാലുണക്കിക്കരിച്ചിടം. 
അമ്മേ, സപത്തിയാം കൌസല്യ, ദേവിതന്‍ 
.നിര്‍മ്മുലനാശം കൊതിക്കയാണെപ്പൊഴും. 
നേരിട്ടടുക്കുന്നൊരാപല്‍കൃശാനുവെ 
വാരണംചെയ്യക കയശലവാരിയാല്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


എ ൨ ആണത്ത 


306 


തുളഭസീദാസരാമായണം 


ലാവണ്യദപ്പമാമാവരണത്തിനാല്‍ 

ദേവി കാണുന്നീ,ലഭാഗ്യരന്ധ്രങ്ങളെ. 
അത്രയ,ല്ലവ്വരാനാഥനാത്മപ്രിയന്‍ 
ചിത്താനുവത്തിയാണെന്നേ വിചാരവും. 
ഭൂവരന്‍ ഭംഗിവാക്കോതും ശഠാശയന്‍; 
ദേവിയോ, പാവം! പതിപ്രേമനിര്‍ത്ധരി. 
ഓതുവന്‍ കേഠംക്കുക, ദേവികനസല്യയാരം 
ചാതുരൃഗാംഭീര്യചാരുരത്നാകരം. 

തക്കം നിരീക്ഷിച്ചു രാമമാതാവു ത_ 
ന്നാംക്കാമമൊക്കെയ്ും സാധിച്ചു നിണ്ണയം. 
തള്ളിവിട്ടില്ലയോ മാതാമഹഗ്ൃഹം_ 
തന്നില്‍ബ്‌ഭരതനെബ'്‌ഭൂപ, നോത്തീടുക. 
സേവിച്ചിടുന്നു തന്‍ ദാസിമാരെപ്പോലെ 
കേവലം മററുള്ള രാജ്ഞിമാരെങ്കിലും 
ഭര്‍ത്തൃപ്രിയത്താല്‍ ഭവതി ഗവിഷ്ലയായ? 
വത്തിച്ചിടന്നെന്നു കാസല്ൃതന്മതം. 
അമ്മേ, ഭവതിതാന്‍ സ്വാമിത്രമെന്നത_ 
ദുംമ്മന്ത്രശീലയാം രാജ്ഞിക്കറിഞ്ഞിടാം. 
ഉഠംപ്രേമമേറെയുണ്ടങ്ങയില്‍ബഭൂപനെ_ 
ന്നെപ്പേരുമോതുന്നു; നേരായിരുന്നിടാം. 
എന്നാലതോത്തോത്തമഷ്‌ം മുഴുക്കയാല്‍ 
ദുന്നയം കൈക്കൊണ്ട രാമമാതാവഹോ! 
ഇച്ഛുപോല്‍ കാന്തനെക്കീഴാക്കി വിദ്രൃതം 
നിശ്ചയിപ്പിച്ചി തേ രാമാഭിഷേകവും. 
ഓത്താല്‍ കുമാരന്‍െറ രാജ്യാഭിഷേചനം 
ഗോത്രമര്യാദസ്റ്റ ചേന്നതാം നിണ്ണയം. 
എല്ലാക്കുമിന്നിതു സന്തോഷദായകം 
ചൊല്ലാം വിശേഷിച്ചെനിക്കും മനോരമം. 


നേരാണിതൊക്കെയെന്നാലും വരുംഫല_ 
മാരാഞ്ഞനേരം നടുങ്ങി മന്മാനസം. 


ല്ലെങ്കി,ലീശന്‍ വിധിക്കുന്നതൊക്കെയും 
വല്ലപാടും നാം സഹിക്കാതെ പററുമോ?"? 
ഏയോരോന്നിവണ്ണമോതി ലേ 
He ന: i 7 ല്ല പ്പ 
രാമന്‍െറ തായേ 
സ്‌ മാതിരേകമായു 6 


പന്ത ന്ത്യ 


ഞ്ഞ 


അയോദ്ധ്യാകാണ്ഡം 80% 


റാണിതന്‍ സത്വം മറിഞ്ഞു വിധിബലാല്‍ 
ആണയിട്ടോതിനാളെല്ലാം കഥിക്കുവാന്‍. 


പെട്ടെന്നു ചൊല്ലയായ്‌ മന്ഥര പിന്നെയും: 
““ കഷ്ട,മെന്തിങ്ങനെ ചോദിപ്പതംബികേ! 
ഇമ്മിക്കുമില്ലാ വിചാരമിന്നോളവും 
നന്മയും തിന്മയും കാഞ്ച, പശുക്കളം! 
നാടാകെയോരോന്നൊരുക്കം തുടങ്ങീട്ടു 
നാളൊന്നുരണ്ടല്ല, പക്ഷമൊന്നായിതേ. 
റാണിയാണെങ്കിലെന്തിക്കാര്യമിന്നു ഹാ! 
ഞാനുണത്തിക്കയാലല്ലേ ഗ്രഹിച്ചതും? 


ഇന്നോളമാരുടെ കാരുണ്യമൊന്നിനാല്‍ 
തിന്നുന്നു ചോറു ഞാന്‍, ചുററുന്നു മുണ്ടു ഞാന്‍, 


അദ്ദേവിതന്നോടു ചൊല്ലാം സമസ്തവും 
സത്യം കഥിപ്പതില്‍ ദോഷമില്ലേതുമേ. 


ചൊല്ലയാണിങ്ങു ഞാന്‍ കള്ളമെന്നാകിലോ 
നല്ലട്ടെ ദൈവമതിന്നൊത്ത ശിക്ഷയും. 


നാളെപ്പുലച്ചയില്‍ ശ്രീരാമചന്ദ്രന്‍െറ 
നാടുവാഴുയ്കില്ല വിഘ്യമെന്നാവുകില്‍ 
പേശുന്നതെന്തിനിന്നേറെ,ച്ചതുര്‍മ്മുഖന്‍ 
നാശബീജാവലി പാകിക്കഴിഞ്ഞുതേ. 


കേറാക്കുക തീച്ചയായ” ചൊല്ലുന്നു പിന്നെ നീ 
പാല്ലൃററിയില്‍പ്പെട്ട മക്ഷികതന്നെയാം. 


പുത്രനോടൊന്നിച്ചു ദാസിയായ” പിന്നീടു 
വത്തിക്കയല്ലാതുപായങ്ങളില്ല തേ. 

മുന്നം വിനതയെഗ്‌ഗുഡമായ്‌ വഞ്ചിച്ചു 
ഖിന്നയാക്കീ കദ്ദ,*വെന്നപോല്‍ പററിടും. 


ഹാ! മന്ദഭാഗ്യ൯ ഭരതന്‍ തടവിലാം; 
സ്രമിത്രി രാമന്‍െറയുററചങഞ്ങാതിയാം. ”” 


* ഭാരതപ്രസിദ്ധമായ ഒരു കഥയാണിതു*. നാഗമാതാവായ ക്രൂരവും പക്ഷി 
മാതാവായ വിനതയും കശ്യപപ്രജാപതിയുടെ പത്നിമാരായിരുന്നു. ഒരിക്കല്‍, 
സുര്യാശ്വത്തിന്‍െറ വാല്‍ കറുത്തതാണെന്നു ക്രൂരവും വെളത്തതാണെന്നു വിനതയും 
തമ്മില്‍ ഒരു തക്കമുണ്ടായി. ഈ വാദത്തില്‍ തോല്ലുന്നവഠം മററവളടെ ദാസിയാ 
കണമെന്നായിരുന്നു വ്യവസ്ഥ. പന്തയക്കുതിരയുടെ വാലില്‍ പോയി തൂങ്ങിക്കി 
ടക്കുവാന്‍ കദ്ര സ്വസന്താനങ്ങളായ സപ്പങ്ങളോടു രഹസ്യമായി ആജ്ഞാപിച്ചു. 
അവര്‍ അങ്ങനെ ചെയ്തതിന്‍െറ ഫലമായി വിനത തോല്ലുകയും കദ്രവിനറെ ദാസി 
യായിത്തീരുകയും ചെയ്തു. പിന്നീട വിനതാപുത്രനായ ഗരുഡന്‍ ദേവലോകത്തു. 
നിന്നു” അമൂതം കൈക്കലാക്കി അമ്മയുടെ ദാസ്യം ഒഴിച്ചു. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസിദാസരാമായണം 
കാതില്‍ത്തറച്ചൊരിക്രൂരവാക്കാല്‍ബ്‌ഭയോ-. 


മേനി വിയത്തു വിറക്കൊണ്ടു, കാറ്റേററു 
നാനാപ്രകാരം നടുങ്ങുന്ന വാഴപോല്‍. 


“ സന്തോഷമുള്ളിലൊതുക്കി, വീറാനുടന്‍ 
ഭന്താഗ്രമദ്ം സഹിക്കുന്ന ജിഹ്വയാല്‍ 
കാര്യങ്ങളോരോന്നു ചൊല്ലിയൊടുക്കത്തു 
ധൈര്യം വരിപ്പാനുമത്ഥിച്ചു മന്ഥര. 
പാരം പഴുപ്പിച്ചു, മേലാലൊരിക്കലും 

ec: നൂരാതവണ്ണം വളയ്കും പലകപോല്‍ 

ദുബ്ബപോധനംചെയ്ത കേകയപുത്രിതന്‍ 

സല്‍ഭാവമെല്ലാം നശിപ്പിച്ചു ദാസിയാഠം. 
തെറെറന്തിതില്‍പ്പരം? രാജ്ഞി വിധിബലാല്‍ 
കൊററിയെക്കോമളഹംസിയെന്നോത്തുപോയ്‌! 


കൈകേയി; 
“എന്‍ വലംകണ്ണ തുടിക്കുന്നു നിത്യവും 
നിന്‍ വചസ്റ്റൊക്കെയും സത്ൃമെന്‍ മന്ഥരേ! 
പന്തിയാകുന്നീല നിദ്രയും രാത്രിയി_ 
ലെന്തൊക്കെയോ പേക്കിനാവു കാണുന്നു ഞാന്‍. 
വിദ്രമംമൂലമതൊന്നുമേ നിന്നോടു 
വിസ്തരിച്ചില്ല ഞാ,നെന്തു ചെയ്യട്ടെ ഹാ! 
അന്‍പുററ മിത്രമേ, പാവമാണിജ്ജനം 
തുമ്പില്ല ശത്രവാര്‍ മിത്രമാരെന്നുമേ. 
ഇന്നേവരന്തു ഞാനേതൊരാരംക്കെങ്കിലും 
ഖിന്നത്വമേകിയില്ലൊന്നുകൊണ്ടും സഖി! 
_ എന്നിരിക്കെദ്ദൈവമേതു പാപത്തിന്‍െറ 
ദണ്ഡമായാതങ്കമേകുന്നിതീവിധം? 
 ഇല്ലെനിക്കാഗ്രഹം തെല്ലും സപത്നിതന്‍ 
 ചൊല്ലകേട്ടാടുന്ന ദാസിയായ“ വാഴുവാന്‍. 
'മേലിലെന്‍ താതന്‍െറ മന്ദിരം പ്രാപിച്ചു 
ക ഴക്കുവാനത്രേ നിനച്ചു ഞാന്‍. 
0൧ ശ്രയിച്ചിങ്ങു മേവുന്നതി_ 
9 ീവിതത്യാഗവും.”” 


പേതയായ? മിണ്ടാതെനിന്നുപോയ്‌ രാജ്ഞിയാഠം; 


ി അയോദ്ധ്യാകാണ്ഡം 309 


നേരററമട്ടില്‍ തുടന്നാളനുക്രമം 

| നാരീസഹജമാം കൌശലം സവ്വവും. 

മന്ഥര: 

“ “അംബികേ, ചൊല്‍വതെന്തിങ്ങനെ? ദേവിക്കു 

നന്മയും സൌഖ്യവും നാരംതോറുമേറണം. 

| അമ്മയ്ക്കു ദോഷം നിനച്ചോക്കുതന്നെയി_ 

| ക്കലുഷത്തിന്‍ഫലം ചെന്നു പററീടണം. 

| ഉള്ളതോതാ,മിതു കേട്ടതില്‍പ്പിന്നെ ഞാ. 

| നുണ്ടില്ലറങ്ങിയില്ലെന്‍ പരദേവതേ! 
ചോദിച്ചു പിന്നെ ഞാന്‍ ദൈവജ്ഞരോ,ടവ_ 
രോതുന്നു “രാജാഭരതനെ 'ന്നേവരും. 
വേണമെന്നാലുണ്ടുപായമൊന്നോതുവന്‍ 
ക്ഷോണിീന്ദ്രനങ്ങേക്കധീനനുമല്ല യോ?” 

കൈകേയി: 

* “ചേടി, നീ ചൊല്ലിയാല്‍ക്കൂപത്തിലേക്കുടന്‍ 

ചാടിമരിപ്പാനുമില്ല മേ സംശയം. 
സ്വന്തം മകനെയും മന്നവ൯ന്‍തന്നെയും 
സന്ത്യജിപ്പാനുമെനിക്കില്ല സംശയം. 
എന്മനസ്താപമറിഞ്ഞു ചൊല്ലുന്നു നീ 
നന്മഗ്ണു, ഞാനതു ചെയ്യായ്്രിലെങ്ങനെ?” 


പാപിഷ്ഠ മന്ഥര, തന്മനശ്ശാണയില്‍ 
| കാപട്യമാം കത്തി തേച്ചുമിനുക്കവേ, 


അഭ്യാഗമിച്ചുള്ളൊരാപത്തു കാണാതെ 
സുഭ്രവാം കൈകേയി നില്ലുന്നു നിര്‍ബ ഭയം; 


കൊല്ലാനൊരുങ്ങവേ, യജ്ഞഗോവാഹന്ത 
നല്ലിളംപുല്ല കടിച്ചുനില്ലംവിധം. 
മന്ഥരാവാക്യം മനോഹരം കേദാക്കുവാ_ 
നന്തമോ, ദുവാരസന്താപപൂരിതം; 
സവ്വസന്ദാഹകവീര്യം കലന്നൊരു 
ദവ്വിഷം വീക്തിയ പുമധുപോലവേ. 


മന്ഥര: 


“മുന്നം വരദ്വയം നല്ലി മഹീശനെ_ 
ന്നെന്നോട ചൊന്നതായോക്കുന്നതില്പയോ? 


ഭൂവരനോടതു വാങ്ങാതെ, “മേലില്‍ ഞാന്‍ 
കൈവരിച്ചീടടവ'നെന്നല്പി ചൊന്നതും? 
ഇന്നാ വരം രണ്ടുമത്ഥിച്ചുകൊള്ളകി-. 
ലൊന്നായഭീപ്പിതം സാദ്ധ്യമാം നിണ്ണയം- 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


510 തുളസീദാസരാമായണം 


“ഉണ്ണിഭരതന്നു രാജ്യം കൊടുക്കണം; 
ദണ്ഡകക്കാട്ടി ലയഷ്ണുണം രാമനെ.” 
എന്നിപ്രകാരം വരിച്ചാലു,മപ്പൊഴേ 
Lon മന്ദീകൃതാനന്ദയാകും സപത്നി, കേരം. 
ഭൂമീന്ദ്രനെക്കൊണ്ടു ദേവിയൊന്നാമതായ* 
രാമനാമത്തില്‍ പ്രതിജ്ഞചെയ്യിക്കണം. 
അല്ലാതഭീഷ്ടങ്ങളെന്തെന്നൊരിക്കലും 
ചൊല്ലവാനോക്കേണ്ട, പന്തിയല്ലാവിധം. 
പോകട്ടെയീ രാത്രിയെന്നോത്തു പോകിലോ 
ശോകത്തിനല്ലാതെ മാഗ്ശമില്ലിന്നിമേല്‍. 
He മദ്വചസ്സാരം മറക്കാതെ മാനസേ 
Man ഭദ്രമായ” സൂക്ഷിച്ചുകൊള്ളണം സവ്വദാ. ”” 


ത൯നിന്ദ്യതന്ത്രമിമ്മട്ടില്‍ ഫലി പ്പിച്ച 
പിന്നെയും ചൊല്ലിനാളപ്പാപശീലയാഠം: 


““കോപാലയത്തില്‍ പ്രവേശിച്ചു ദസ്സഹ_ 
താപം നടിച്ചു കിടന്നാലുമിപ്പൊഴേ; 


ഇഷ്ടം നിവത്തിച്ചുകൊള്ളണ, മെങ്കിലും . 
പെട്ടെന്നു വിശ്വസിച്ചീടരുതേതുമേ.”” 


ചേടിയെ സ്വപ്രാണതുല്യം നിനച്ചു, തല്‍. 


““മന്ഥരേ, നിന്നോടുതുല്യമെനിക്കൊരു 
ബന്ധുവാരീ ലോകമാകെത്തിരകിലും? 
മുങ്ങിമരിപ്പാന്‍ തുടങ്ങുന്ന മത്ത്യന്നു 
പൊങ്ങുതടി പോല്‍ സമാശ്രയമായി നീ. 


എന്മനോവാഞ്ഞിതം നാളെപഫലിക്കുകില്‍ 
കണ്മണിപോലെ ഞാന്‍ നിന്നെക്കരുതിടും."? 


 ഏതാദ്ടശോക്തിയാല്‍ ദാസിയെപ്പിന്നെയും 
പ്രീതയാക്കി, ക്രോധമന്ദിരം പൂകിനാഠം. 


യമാ 
യാല്‍ 


Le 
“രണ്ടു വരങ്ങ?ളാം പത്രങ്ങരം 


പാടവത്തെത്തുലോം കീത്തിച്ചു രാജ്ഞിയാരം: 


vod 


അയോദ്ധ്യാകാണ്ഡം 


ഹന്ത! ദുവ്വാശിയാല്‍ കൈകേയി, മച്ചകം 
പന്തികേടാക്കിശ്ശൂയിച്ചു കോപത്തൊടേ. 
അപ്പോഴുമാദുറ്റാദപൂരിതം പത്തന;_ 
മിപ്പാപകമ്മമാര്‍ കാണുന്നു കുത്സിതം? 


നാരീജനങ്ങളം പുരുഷസംഘവും 
പാരമാനന്ദിച്ചൊരുക്കങ്ങരം ചെയ്തരയായ൦. 
മന്നവമന്ദിരംതന്നില്‍ പ്രമാണികരം 
വന്നുചേന്നിടുന്നു, പോകുന്നു, സസ്‌ പൃഹം. 
രാമന്‍ററ ബാല്യസുഹൃത്തുക്കളം തദാ 
രോമഹഷംപുണ്ടു ചെന്നു കൈകൂപ്പിനാര്‍. 
ശ്രീമാന്‍ രഘൂത്തമന്‍ സസ്നേഹവാണിയാല്‍ 
ക്ഷേമമന്വേഷിച്ചു മാനിച്ചു കൂട്ടരെ. 
യാത്രാനുവാദവും വാങ്ങിക്കു താത്ഥതാ_ 
പാത്രങ്ങളായ്‌പ്പിന്നെ മന്ദം മടങ്ങവേ 
ചൊന്നാർ പരസ്സരം: ““രാമനെപ്പോലൊരു 
ധന്യനാരൂഴിയില്‍ പ്രേമസമ്പൂത്തിയാല്‍? 
കമ്മബന്ധംകൊണ്ടു വീണ്ടും ജഗത്തിതില്‍ 
ജന്മങ്ങളെത്രതാനുണ്ടായ*വരി കിലും, 
ആനന്ദമുത്തേ, കൊതിക്കുന്നു ഞങ്ങളി_ 
ജ്ജാനകീനാഥന്‍െറ ദാസരായ്തീരുവാന്‍.”” 


കൂറാന്റിവണ്ണം ജനങ്ങളത്ഥിക്കവേ 
നീറുകയാണു കൈകേയിതന്‍ മാനസം. 
നാശമാക്കേകില്ല ദുസ്സംഗമൂഴിയില്‍? 
നീചോപദേശം മുടിക്കുന്നു ബുദ്ധിയെ! 


കൈകേയിയുടെ ദുന്നയം 

പാകാരിതുല്യന്‍ മഹീപാലനന്തിക്കു 
പൂകിനാന്‍ കേകയപുത്രീനി കേതനം; 
ചിത്തകാഠിന്യം വസിക്കുന്നിടത്തേക്കു 
നിസ്കൂലപ്രേമം തനുവാന്നുപോംവിധം. 
ക്രോധാലയത്തിലാണാത്മേശിയെന്നറി_ 
ഞ്ഞാധിയാല്‍ സ്മംഭിച്ചനിന്നുപോയീ നൃപന്‍. 
ആരുടെ കൈക്കരുത്തൊന്നാല്‍ സുരേശ്വര_ 
നാരമിച്ചീടന്നു നിര്‍ബ്‌ഭീകനായ* സദാ; 
ആര്‍തന്‍ ഗഭീരമാമാനനം കണ്ടുകൊ_ 
ണ്ടാതങ്കമെന്യേ സുഖിപ്പൂ നരേന്ദ്രരും; 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


311 


312, തുളസീദാസരാമായണം 


വീരപഞ്ചാസ്യനാമദ്ദേഹമിന്നൊരു 

നാരി കോപിച്ചെന്നു കേട്ടു വിറച്ചുപോയ?! 
കാണുവിന്‍ മത്തൃരേ, ലോകജേതാവായ 
കാമദേവസ്വാമി തന്‍െറ പരാക്രമം! 
കൂത്തശൂലങ്ങളും വജൂവും വാരംകളം 
മാത്തട്ടിലേല്ലിലും കൂസാത്ത വീരരും 
മാരന്റെ താരമ്പു ചെന്നു തറച്ചഹോ! 
മാരണക്കുണ്ടിലകപ്പെടുന്നില്പയോ? 


Tau ഭീതിയും ശങ്കയുംപൂണ്ടു കൈകേയിതന്‍ 
ക്രോധാലയത്തില്‍ക്കടന്നൂ മഹീധവന്‍. 
ലാവണ്യസിന്ധുവാം പ്രാണപ്രിയയുടെ 
ച ഭാവഭേദം കണ്ടു സന്തപിച്ചാ൯ തുലോം. 
കെട്ടിയ കൂന്തലഴിച്ചും വിഭൂഷകരം 
പൊട്ടിച്ചെറിഞ്ഞും കിടപ്പു തറയിലായഃ; 
ഒട്ടൊന്നു ജീണ്ണിചു പാരം മുഷിഞ്ഞുള്ള 
കട്ടിമുണ്ടത്രേ ധരിച്ചിരിക്കുന്നതും. 
ദുബ്പോധനംകൊണ്ടു സംഭവിച്ചുള്ളതാം 
തല്‍ഭാവഭേദവും വേഷവുമൊന്നുപോൽല്‍ 
വന്നണഞ്ഞീടാന്‍ തുടങ്ങുന്നു വൈധവ്ൃ_ 
മെന്നുള്ള ദുദ്ദിഷ്ടമുദ്രയായ്ത്രോന്നിടം. 
ഭൂപനടുത്തുചെന്നോതീ മുദുസ്വരം: 
““കോപത്തിനെന്താണു കാരണ മോമലേ! 


മല്‍പ്രാണനായികേ, ചൊല്ലു; "രാ ഗാര്‍ദ്രനായ്‌ 
തല്‍പാടലാംഗം തലോടി രാജേശ്വരന്‍. 


പാണികടം തട്ടിക്കുടഞ്ഞുകൊണ്ടക്ഷണം 
റാണിയാം പന്നഗി വദ്ധിതക്രോധയായഃ, . 


ലക്ഷിതേച്ഛായഗജിഹ്വകരം നീട്ടിയും 
ലബ്ദവരദ്വയദന്തങ്ങളോത്ങിയയം 
 ദുമ്മദംകൈക്കൊണ്ടു ദംശിക്കുവാനുള്ള 
 മത്മമേതെന്നഹോ! നോക്കുന്നിതുഗ്രമായ. 


ട്വചേഷ്ഠിതം കാമചാപല്യമെ_ 
ദനന്‍ ചിന്തിച്ചു കഷ്ടമേ! 


ത നീ? ഒ 


* രാമനാമത്തില്‍ ചെയ്യ പ്രതിജ്ഞ. 


അയോദ്ധ്യാകാണ്ഡം 313 


ആരൊരാളപ്രിയം ചേര്‍ത്തു ഭവതിയി_ 
ലാരെഗ്രഹിപ്പാന്‍ വരണമിന്നന്തകന്‍? 


നിസ്റ്വനെബ്‌ ഭൂപാലനാക്കിവെക്കേണമോ, 
നിസ്ത്വനാക്കേണമോ ഭൂപാലനെ ക്ഷണാല്‍? 
ചൊല്ലുക നിന്‍വൈരി ദേവനാണെങ്കിലും 
കൊല്ലുവാനാളാണു ഞാനെന്നറിയണം. 
തഅത്രയ്ക്ക തീച്ചയുണ്ടെന്നാകിലെന്‍പ്രിയേ, 
മത്ത്യപ്പഴുക്കരംതന്‍ കാര്യമോതേണമോ? 
സുന്ദരി, നിന്നാസ്യകാന്തിപീയൂഷമാ_ 
ണെന്നും സമാസ്വദിക്കുന്നതെന്മാനസം. 
വിത്തവും രാജ്യവും മാമകപ്രാണനും 
പൂത്രരു;മെന്നല്ല സവ്വസ്വവും ശുഭേ, 
നിന്നുടെ കൈയിലാണാകയാല്‍ ചൊല്ലക 
ഖിന്നതയെന്തെന്നു കേട്ടുകൊള്ളട്ടെ ഞാന്‍. 
ശങ്കിപ്പതെന്തിനു? വിശ്വസിക്കൂ സഖി, 
നിന്‍കാമമത്രയും സാദ്ധ്യമാക്കീടുവന്‍. 
ഏറെപ്പറയണോ, രാമനെക്കൊണ്ടു ഞാന്‍ 
നൂറാണയിട്ടിതാ ചൊല്ലുന്നു മല്‍പ്രിയേ! 
എന്തു നിന്‍ വാഞ്ചിതമെന്നുള്ള വാസ്തവം 
സന്തോഷപുവ്വം കഥിച്ചാലുമാശു നീ. 
നേത്രാഭിരാമമാം പൊ൯മെയ്യിലോമനേ, 
ചാത്തുക വാരഞ്ചുമാഭരണങ്ങളം. 


നേരവും കാലവും നോക്കിയെന്‍ നായികേ, 
ദുരെ തൃജിക്കുകിക്കുത്സിതവേഷവും. ” 


സ്വാമിത൯ ഭാഷിതം കേട്ടും, വിഭൂതമാം 
രാമപ്രതിജ്ഞ*യെച്ചിന്തിച്ചുമഞ്ജസാ 


മന്ദസ്കിതംപൂണ്ടെഴുന്നേററു കേകയ_ 
നന്ദിനി ചാത്തിനാളാഭരണാദികരം; 


വേഗേന മാനിനെക്കൈക്കലാക്കിട്ടവാന്‍ 
വേടത്തി ജാലം വിരിക്കുന്നമാതിരി. 


ഭാമിനി കാമിനിയായെന്നു കാങ്കങകയാല്‍, 
പ്രേമോക്തിയീവിധം തൂകി ദശരഥന്‍: 


: *പ്രാണപ്രിയേ, തവ കാമം കരഗതം, 
കാണുക സന്തുഷ്ടി പാഷ്ക്കുന്നു പത്തനേ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


| 

| 

I 

| 

| 

1 

[ 

| 

[॥ 
[- 3 
jer 
ന്‌ 


314 തുളസീദാസരാമായണം 


രാമനു രാജ്യം കൊടുക്കുന്നു നാളെ ഞാന്‍ 
രാജീവലോചനേ, നീയുമൊരുങ്ങണം.”” 


തന്‍ഭര്‍ത്തുഭാഷണം കാതില്‍ത്തറയ്തയാല്‍ 
ജുംഭിച്ചു കൈകേയി തന്‍െറ കരാംത്തടം; 
തൊട്ടുപോയെന്നാല്‍പ്പഴപ്പാന്നകാരണം 
പൊട്ടിത്തെറിക്കുന്ന തംബീഫലോം*പമം. 


ചഞ്ചലചിത്തയാം രാജ്ഞി കൈക്കൊണ്ടൊരീ_ 
വഞ്ചനയേതുമറിഞ്ഞീല മന്നവന്‍. 
അല്ലൈങ്കിലെമ്മട്ടറിയാ൯കഴിയു,മാര്‍ 
2 ചൊല്ലിക്കൊടുത്തതിക്കുത്സാഹമാം നയം, 
കലൃഷാകാരയാമദ്ദാസി, കരടില്യ_ 
മമ്മം ഗ്രഹിച്ചോരു പേപ്പിശാചല്ലയോ? 
നിതിതന്ത്രജഞനാണുവ്വാിന്ദ്രനെങ്കിലോ, I 
നാരീചരിത്രാബ്ലിയാഴമേറുന്നതാം. E 


മന്ദഹാസംപൂണ്ടു രാഗം നടിച്ചുടന്‍ 
മന്ദം കടാക്ഷിച്ചു കൈകേയി ചൊല്ലിനാഠം: I 
“പിന്നെയും പിന്നെയും പ്രാണേശ്വര, ഭവാ_ 
നെന്നോടു ചൊല്ലുന്നു കാമം വരിക്കുവാന്‍; 
എന്നാല്‍ മദീപ്പിതമെന്തെന്നറിഞ്ഞതു 
തന്നീടുവാനില്ലൊരുക്കമെന്നോപ്പു ഞാന്‍. 
പണ്ടൊരിക്കല്‍ബ്‌ഭവാന്‍ കല്ലിക്കയുണ്ടായി 
രണ്ടു വരം മമ നല്ലിടാമെന്നതായ൦. 
ഇന്നതു ചോദിക്കിലായത്തമാകുമോ 
സന്ദേഹമില്ലാതെയില്ല മന്മാനസേ. 


പുഞ്ചിരിതുകിക്കഥിച്ചാ൯ നൃപോത്തമ൯: 
“*നീഞ്ചിത്തവാഞ്ചിതം നന്നായ ഗ്രഹിച്ചു ഞാന്‍ 
അന്യൂനകോപപ്രകാരം നടിക്കുന്ന_ 
തെന്നോമനയ്കേററമിഷ്ടമാണെപ്പൊഴും. 
മാനിനീരത്നമേ, കേയംക്കൂ, വരദ്വയം 
നന്നു നല്ലാനൊരുങ്ങിയെന്നാകിലും 
“അ ഗീകരിക്കുവന്‍ മേലി'ലെന്നോതി നീ 
) ച്ീടുകയല്പയോ ചെയ്തതും? 


അയോദ്ധ്യാകാണ്ഡം 319 


ആകയാല്‍ സത്യവിരോധി ഞാനെന്നു നീ 
രാകാബഴ്‌ജവക്രേേ, പഴിക്കാനൊരുങ്ങൊലാ. 
ഇണ്ടലില്ലിപ്പോഴെനിക്കണുമാത്രവും 

രണ്ടല്ല, തന്നിടാം നാലുവരം ശുഭേ! 

ചൊല്ലു പാലിക്കുവാന്‍വേണ്ടി സ്വജീവിതം 
പുല്ലായ്‌ഗണിക്കുവോര്‍ മദ്വംശ്യരോക്ക നീ. 
എത്രതാന്‍ പാപങ്ങളൊത്തു ചേന്നീടിലും 
സതൃഭംഗത്തോടു തുല്യമാകില്ല കേരം; 
കുന്നിക്കുരുക്കളൊട്ടേറെ നൂറായിര_ 
മൊന്നിച്ചുകൂടിയാല്‍ കുന്നിനോടൊക്കുമോ? 
പുണ്യപുഷ്ഠങ്ങളെച്ചാത്തുന്ന സല്‍ക്കമ്മ_ 
വിണ്ണോര്‍ മരത്തിന്‍െറ വേരു നേരൊന്നുതാന്‍. 
വേദപരാണങ്ങളൊക്കെയും മാത്രമ_ 
ല്ലോതുന്നു താപസശ്രേഷ്ലരുമീവിധം. 
പോരെങ്കിലോമലേ, മല്‍പ്രാണവായുവാം 
ശ്രീരാമനെക്കൊണ്ടു സത്ൃവുംചെയ്ത ഞാന്‍. ”” 


ദുഷയാം കൈകേയി പുഞ്ചിരിക്കൊഠംകയായ്‌ 
ദുഷ്ണുക്ഷി പത്രം വിടത്തുന്നമാതിരി. 


രാജാഭിലാഷമാം പൂങ്കാവില്‍ വാഴുന്ന 
രാഗശമ്മങ്ങളാമോമല്‍ക്കിളികളെ 


കൈകേയിയായ കിരാതിതന്നുക്തിയാം 
ഭീകരരാജാളി കൊത്താനൊരുങ്ങിനാന്‍. 


““മല്‍പ്രാണനായക, ചൊല്ലാം മനോരഥ_ 
മിപ്പോഴരുളണം രണ്ടു വരങ്ങളും. 
പൂജ്യാശയന്മാരിലൊന്നാമനെന്‍ പ്രിയന്‍ 
രാജ്യാവകാശം ഭരതന്നു നല്ലണം . 
ഇത്തൊഴുകൈയുമായ” നേരുന്നു മററതും 
പൃഥ്വീശ്വര, ഭവാന്‍ സാദ്ധ്യമാക്കീടുമോ? 
ഭൂപാലയോഗ്യമാം സരഖ്യംവെടിഞ്ഞിനി_ 
ത്താപസവേഷം ധരിച്ചുകൊണ്ടാദരാല്‍ 
ഈരേഴുവത്സരം കാട്ടില്‍ വസിക്കണം 
-ശ്രീരാമ,നിത്രയേ വേണ്ടു, മഹീപതേ!” 


വ്യാകുലപ്പെട്ടാന്‍ നിലാവേററു മങ്ങുന്ന 
കോകമെന്നോണമീ വാക്കിനാല്‍ ഭൂമിപന്‍. 
-എക്കെഴും മന്നവന്‍ രാജാളിയെക്കണ്ടൊ_ 
രൂര്‍ക്കുരീലെന്നപോല്‍ പേടിച്ചു നിഭരം. 
CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ട്ടത്‌ ത നത്ത്‌ 


തുളസീദാസരാമായണം 


ഉള്ളം പുകഞ്ഞു വിവണ്ണനായീ നൃപന്‍ 
കൊള്ളിയാന്‍ തട്ടിയ താലദ്ര പോലവേ. . 
ഫാലദേശത്തു തന്‍ കൈപ്പടമുന്നിയും 
കാലുഷ്യമാളുന്ന നേത്രങ്ങഠം ചിമ്മിയും 
മാനുഷരൂപം ധരിച്ച മാല്‍ പോലെയ 
മ്മാനവശ്രേഷ്ഠനിരുന്നു കേണീടിനാ൯: 
ടം റ “വുഷ്ണിച്ചു പൂമണംവിീശിയൊരാശയാം | 
te: കല്പദ്രമത്തെ ഫലിക്കാന്‍തുടങ്ങവേ 
ടു ഇദ്ൃഷ്യാകും കരിണിതന്‍ നീഷ്ഠര- 
te മദ്ദനത്താലതു നിര്‍മ്മൂലമാകയോ? 
/ ഇന്നു കൈകേയി നശിപ്പിച്ചു നാടിനെ 
നന്നായടിസ്ഥാനമിട്ടു വിപത്തിനും. 
2 ഏതുനേരത്തെന്തു വന്നിടാന്‍ പാടില്ല, 
ക്‌ മേദിനീജാതക്കു ദുദ്ദൈവശക്തിയാല്‍? 
സ്റ്റായത്തപഃഫലം സസ്പ്പയാപ്യമാകവേ 
മായയാലായതു നഷ്ടമാകുംവിധം 4 
മംഗളകമ്മത്തിനുദ്യക്തനാമെനി_ 
ക്കംഗനാപ്രത്യയമാപത്തിനായിതേ. ”” 


ചിന്തിച്ചിതേവിധം സന്താപമഗ്നനാ_ 
യന്തികേ മേവുന്ന കാന്തനെക്കാണ്ടയാല്‍ 


സാകാരരോഷമെന്നോണം കരാളയായ?* 
കൈകേയി നിന്ദാസ്മിതം പൂണ്ടു ചൊല്ലിനാഠം:- 
““ത്വല്‍പുത്രനല്ലായിരിക്കാം ഭരത;ന1_ 
വിപ്രതിപത്തിക്കു ബന്ധമെന്തെന്‍ വിഭോ! 
വാങ്ങിയിരിക്കാമടിമയായെന്നെ,യെന്‍ 
വ്യാഹാരമങ്ങേക്കു ശല്യമായ്തീന്നിടാം. 
ഏകിടാം വേണ്ടതെന്നെന്നോടു കല്ലി 

മുകത കൈക്കൊരംവതെന്താണിതേവിധം?: 
ഉണ്ടോ വരം തരാന്‍ കാരുണ്യ,മില്ലയോ 

€ ടി ലൊന്നിപ്പോളറപ്പിച്ചരുളണം. 


രംകയോ ഭവാന്‍: 
പര 


st 


en നാനാ 


അയോദ്ധ്യാകാണ്ഡം 


അല്പം മലപ്പൊടിയായിരിക്കാമിവ_ 


ളത്ഥിച്ചുകൊഠംവതെന്നോത്തുപോയീ ഭവാന്‍. 
ശീലവാനാകും ശിബിയും ദധീചിയം 
മുലോകപാലനായ്‌ വാണ മാവേലിയും 


വാച്ച വിഭൂതിയും ദേഹവും കൈവി 
വാഗ്ദാനരക്ഷണം ചെയ്തീലയോ പുരാ?” 


കൊള്ളിവാക്കീവിധം കൈകേയി ചൊല്ലിനാരം 
വെള്ളത്തിലുപ്പ കലക്കുംകണക്കിനേ. 
ധമ്മിഷ്ലനാം നൃപന്‍ ചിത്തമുറപ്പിച്ചു 
.കണ്മിഴിരണ്ടും തുറന്നു നോക്കീടിനാന്‍. 
പിന്നെശ്ശിരഒസ്റ്ാന്നു ചായ്ച്ചു വീപ്പിട്ടുകൊ_ 
“ണ്ടെന്നെയോ വാളാല്‍ പിളന്നെന്നു ചൊല്ലിനാൻ. 


കേകയപുത്രിത൯ ക്രോധമാം വാളതാ 
ഭീകരം, കോശത്തില്‍നിന്നുമുരുന്നു ഹാ! 
ദുഷതന്‍ ദുര്‍ബ്ൃ,ദ്ധി മുഷ്ടിയെന്നോതിടാം 
നൈഷ്ഠര്യമാണതിന്‍ വായഷ്ക്കുല നിണ്ണയം. 
തേച്ചതേച്ചയ്യോ! കരാളമായ്‌ വായ്തല 
മൂച്ചവരുത്തിയ കല്ലാണു മന്ഥര. 


എന്‍പ്രാണനാശം വരുത്തുമിച്ചണ്ഡിയാ_ 
ളെന്നോത്തു നിന്നുപോയ്‌ ദീനന്‍ മഹീവരന്‍. 
ഗംഭീരചിത്തനായ”* സപ്രശ്രയസ്A്വര_ 
മം ഭോജനേത്രയോടോതി രാജേശ്വര൯: 
““മല്‍പ്രിയേ, രാഗവുമാശയും കൈവിട്ടു 
ജല്പനം ചെയ്യുന്നതെന്തു നീ? കാതരേ! 
യക്തരൂപം കമ്മമെങ്കിലെന്തിങ്ങനെ 
ശക്തയായ്ത്റീനു നീ ദുവ്വാക്കുരത്കുവാ൯? 
കൃത്തിവാസസ്സിനെസ്റസാക്ഷിയാ ക്കിക്കൊണ്ടു 
.സത്ൃമിന്നോതുവന്‍ സന്ദേഹമെന്നിയേ. 
ശ്രീമാന്‍ ഭരതനും ശ്രീരാമചന്ദ്രനും 
മാമകാക്ഷിദ്വന്ദ്വമെന്നു ധരിക്കണം. 
നാളെപ്പലരിയില്‍ക്കേകയനാട്ടിലേ_ 
.കറൊളയയ്ത്കാമതിന്നില്ലൊരു സംശയം. 
,സന്ദേശസാരം ഗ്രഹിച്ചു സത്തുഷ്യരായ” 
നന്ദനന്മാരവരിങ്ങുവന്നെത്തിട്ടം. 
പി ന്നെശ്‌ശുഭദിനം നോക്കിബ്‌ഭരതനെ 
ശമന്നവനാക്കുവനാഘോഷപുപവ്വകം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


317 


818 തുഭസീദാസരാമായണം 


രാമനില്ലാഗ്രഹം രാജ്യം ഭരിക്കുവാ_ 
നോമനിച്ചീടും സഹജനെപ്പിന്നെയും. 
കേഠക്കൂ, വയഃക്രമം വംശമര്യാഭയും 
നോക്കേണ്ടപോലെതാന്‍ നോക്കുകകാരണം. 
ു രാമാഭി ഷേകത്തിനുദ്യോഗമാന്നു ഞാന്‍ 
കാമിനീരത്നമേ, ചിന്തിച്ചുകൊരംക നീ. 
അല്ലാതെ, കാസല്യയെന്നോടു വല്ലതും 
ചൊല്പിയിട്ടുണ്ടെന്നു തെററിദ്ധരിക്കൊലാ. 
ആണയിട്ടോതുവന്‍ രാമനെക്കൊണ്ടു ഞാ_ 
നേണീവിലോചനേ, ശങ്കയെന്തിന്നിതില്‍? 
എന്നാല്‍ ഭവതിയോടാലോചിയായ്ക്കയാ_ 
! ലിന്നു വിച്ഛിന്നമാസ്തീഅ മനോരഥം. 
A പാരുഷ്യമത്രയും സന്ത്യജിച്ചിന്നിനി_ 
ഷ്‌ ച്ചാരുവസ്ധ്രാദികളൊക്കെയും ചാത്തുക. | 
നാലഞ്ചുനാളകരംക്കുള്ളില്‍ബഭരതനെ_ 
ബാഭൂലക്ഷ്മി പൂണുന്ന കാതുകം കണ്ടിടാം. 
എന്നാലുമൊന്നുണ്ടു സന്താപകാരണ_ 
മെന്‍ നായികേ, നീ വരിച്ച രണ്ടാംവരം. 
കാട്ടില്‍ഗ്ഗമിക്കണം രാമനെന്നുള്ളതു 
കേട്ടു മച്ചിത്തം ദഹിക്കുന്നു ശോഭനേ! | 
സന്താപകാരിയാമാ വരം, വേണ്ടത്ര i 
ചിന്തിച്ചുകൊണ്ടല്ല നേന്നതെന്നോമലാഠം.. 
പാരുഷ്യമേവം നടിക്കയോ നീ വൃഥാ, 
നേരേ മനോരഥം ചൊല്ലയോ, ചൊല്ലുക. 
സീമാവിഹീനമാം കോപമൊതുക്കി നീ 
രാമാപരാധമെന്തെന്നോടു ചൊല്ലുമോ? 
_ മാലിന്യമേശാത്ത രാമന്‍ മനോഹരേ, 
 ശിലവാന്‍ സാധുവെന്നോതുന്നു സവരും. 
നീയും കുമാരനില്‍ക്കുറാന്നു തല്‍ഗുണം 
ഭ്രയോപി കീത്തിക്കയായിരുന്നൂ സദാ. 


പം 


ഏതൊരാ 


പ്രീതിയേകുന്നു രി 


sn 


അയോദ്ധ്യാകാണ്ഡം 


ക്രോധവും ഹാസവും കൈവിട്ടു യുക്തമായ” 
ചോദിക്ക മറെറന്തു വേണമെന്നാകിലും. 
എങ്കില്‍ ബ“ഭരതന്‍െറ രാജ്യാഭിഷേചന_ 
മെന്‍ കണ്ണരണ്ടും കുളിപ്പിക്കുമോമനേ! 
പാഥസ്സകൂടാതെ ജീവിച്ചിരിക്കുവാ൯ 
സാധിച്ചിടാം പ്രിയേ, മീനിന്നരക്ഷണം. 
തന്മണി കൈവിട്ടു ദീനനായ്‌ മേവുവാന്‍. 
ജിഹ്മഗ*മാഗ്രഹിച്ചീടുമെന്നുംവരാം. 
എന്നാല്‍ക്കളങ്കമറേറാതുന്നു ഞാനിതാ 
നിന്നോടു വാസ്തവം നീത്താര്‍ദളേക്ഷണേ! 
രാമനെക്കൂടാതെ കാല്‍ക്ഷണം പോലുമേ 
ഭൂമീനിവാസത്തിനാളാകയില്ല ഞാന്‍. 
നിബ്ബോധയല്ല നീ ചിന്തിച്ചുനോക്കുക 
നിബ്ബന്ധമിപ്പോഴുപേക്ഷിച്ചു വല്ലഭേ! 
രണ്ടില്ല പക്ഷം, കുമാരരമ്യാനനം 
കണ്ടുകൊണ്ടല്ലയോ ജീവിച്ചിരിപ്പ ഞാന്‍?” 


റാണിതന്‍ കോപമാം വഹ്നി വഭ്ധിച്ചിത_ 
ക്ഷോണീവരോക്തിയാമാജ്യം പതിക്കയാല്‍. 
““ചിന്തിച്ചുകൊള്ളക നൂറുനൂറായിരം 
തന്ത്രങ്ങ,ളെന്നാല്‍ വെടിപ്പല്പതൊന്നുമേ. 
തന്നീടണം വര,മല്ലെങ്കിലില്ലെന്നു 
ചൊന്നാലകീത്തിക്കു പാത്രമാകും വിഭോ! 
കേഠംക്കേണ്ട, തെല്ലമിസ്സുൃത്രങ്ങളിങ്ങനെ 
വാക്കുകൊണ്ടമ്മാനമാടന്നതെന്തിനായ?*? 
ശീലവാനായം്‌വരാം രാമചന്ദ്രന്‍; ഭവാന്‍ 
ശീലവാന്മാരണിരത്നവുമായം“വരാം; 
നല്ലവളായിടാം രാമമാതാവു,മി_ 
ങ്ങെല്ലാരെയും ഞാനറിഞ്ഞു യഥോചിതം. 
ഇങ്ങെനി ക്കാസ്തരരാന്‍ കൌസല്യ നീട്ടിയ_ 
തങ്ങോട്ടതന്നേ മടക്കിക്കൊടുപ്പ ഞാന്‍. 
താപസവേഷം ധരിച്ചു സന്തുഷ്ടനായ?” 
ബ്‌ഭൂപതേ, നാളെ പ്രഭാതമാകുമ്പൊഴേ 
രാമന്‍ വനത്തിന്നു പോകയില്ലെങ്കിലോ 
ഞാന്‍ മരിച്ചീടവ,നില്ലൊരു സംശയം. 


* സപ്പം 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


319 


തളസീദാസരാമായണം 


കീത്തിമാലിന്യവുമങ്ങേക്കു നേരിട്ട_ 
മോത്തുനോക്കീടുക, തീത്തു ചൊല്ലുന്നു ഞാന്‍.” 


ഇത്തരമോരോന്നുരച്ചു കൈകേയിയാരം 
സത്വരമാഞ്ഞെഴുന്നേററതു കാണുകില്‍, 
പാതകപവ്വതംതന്നില്‍നിന്നുത്ഭവി_ 
ച്ചാതുംഗരോഷമാം പാഥസ്സചേന്നഹോ! 
നേരും വരങ്ങളാം തീരങ്ങളോടു,മുഠം_ 
ക്രൂരതയാകുന്ന വാരിവേഗത്തൊടം 

$ ദുഭാഷണങ്ങളാം ച്ക്രങ്ങളോടമെ_ 

ee ത്തബ്‌ഭൂപശാഖി യെത്താഴെവീക്ിദ്രതം 
Ee ആപദംഭോനിധി നോക്കിക്കുതിക്കുന്ന 
കോപതരംഗിണിയെന്നോത്തുപോയിടാം. 
ഇച്ചൊന്ന രൂപണം സത്ൃമാക്കുംവിധ_ 
മഷ്ലിന്നവൈക്ടബ്യമാര്‍ന്നു നരേശ്വരന്‍. 
ഉത്തമാംഗോപരി മാരണദേവത 
നത്തനംചെയ്യുന്നിതെന്നു നണ്ണീടിനാന്‍. 


കാന്തത൯ പാദംപിടിച്ചിരുത്തി സ്വയം 

സാന്ത്വനം വീണ്ടും തുടന്നാന്‍ വിനീതനായ: 
““ആദിത്യഗോത്രമാം പാരിജാതദ്രമം 
ഛേദിക്കുവാന്‍ നീ കുഠാരമായീടൊലാ. 

വേണമെന്നാകിലെന്‍ ശീഷമരക്ഷണാല്‍ 
കാണിക്കയാക്കുവ൯ നിന്‍ കാല്കലെന്‍ പ്രിയേ! | 
രാമവിയോഗംനിമിത്തം മരിക്കുവാ_ 
നീ മന്ദഭാഗ്യന്നു സംഗതിയാക്കൊലാ. 
ചേതസ്സഖം വേണമിന്നിമേലെങ്കില്‍ ന 
യേതുമട്ടെങ്കിലും രക്ഷിക്ക രാമനെ. 
അല്ലെന്നിരിക്കുകില്‍ ജീവിതാന്ത്യത്തോള_ 
മല്ലലില്‍പ്പെട്ട നീ നട്ടംതിരിഞ്ഞുപോം.”” 


 വീറാന്ന പിന്നെയും കൈകേയി 
മാറ 


നില്ലയാല്‍ 
രോഗമാണെന്നറിഞ്ഞൂഴിപന്‍, 


വാ കക്കിഷ്ടമാം ഫാലദേശത്തിലും 
ലും സ്വയ 


ണു കിടന്നുരുണ്ടീടിനാന്‍ 


3 


ത 


അയോദ്ധ്യാകാണ്ഡം 


കണം വരണ്ടഹോ! മിണ്ടാനശക്തനായ 
കുണ്ണത്വമാന്നു പിടയ്ക്കുന്നു ഭൂവരന്‍; 
പാഥസ്റ്റില്‍നിന്നു പിടിച്ചു സന്തപ്തമാം 
പാറപ്പറത്തിട്ട മത്സ്യംകണക്കിനെ. 


പുണ്ണില്‍ക്കൊടും വിഷം കുത്തിവെയ്തുംവിധം 
പിന്നെയും കൈകേയി കൊള്ളിവാക്കോതി നാദം: 
“കൊള്ളാം! വരം തരാന്‍ സന്നദ്ധനല്പാതെ 
ചൊല്ലുചൊല്ലെന്നു കഥിച്ചതെന്തേ ഭവാന്‍? 
ഉള്ളം തെളിഞ്ഞു ചിരിക്കാനു,മക്ഷണ_ 
മല്ലലാല്‍ ക്കേഴാനുമാക്ക സാധിച്ചിടും? 
അത്ഥിക്കു മന്ദാരമാണുപോല്‍ മല്‍പ്രിയ൯; 
വത്തിപ്പുതോ വെറും ലോഭിയെപ്പോലെയും! 
നാടു ഭരിക്കുവാന്‍ കാംക്ഷയു,ണ്ടല്ലവു_ 
മാടലേശീടാന്‍ മനസ്സരില്ലത്ഭുതം! 
ഭുരത്തു തള്ളക സതൃ,മല്ലെങ്കിലോ 
ധീരത കൈക്കൊടംക രണ്ടിലൊന്നേ വരം. 
വിണ്ണവരാലും സമാദ്ൃതനാം ഭവാന്‍ 
പെണ്ണുങ്ങളെപ്പോലിരുന്നു കരകയോ? 


ചൊല്പാന്ന രാജ്യവും കാന്തയും പുത്രരു-- 


മുല്പസല്‍ഗേഹവും ദേഹവും ഭൂതിയുയം 


ചൊല്ലന്നതെന്തിനി ന്നേറെ,സ്സമസ്തവും 
പുല്ലു പോലെണ്ണന്നു സത്യാനുവത്തികടം.” 


ഉള്ളില്‍ത്തറയ്ത്ുന്നൊരീ വാക്കിനുത്തരം 
ചൊല്പിനാനാപത്തിലാപ്പെട്ട മന്നവന്‍: 
““പങ്കേരുഹാക്ഷി, നീ ശാഠ്യം പിടിപ്പതും 
നിന്‍കുററമല്ലെന്നു കാണുന്നതുണ്ടു ഞാന്‍. 
തന്‍കാമപൂത്തിക്കൊരായധമാക്കിനാ_ 
ളെന്‍കാലദോഷപ്പിശാചി നിന്നെ പ്രിയേ! 
നാഥേ, ഭരതനില്ലാഗ്രഹം കാശ്യപീ_ 
നാഥനായ്‌ വാഴുവാന്‍ പാഴ്ിനാവിങ്കലും. 
മല്‍ഭാഗ്യദോഷംനിമിത്തം ഭവതിയില്‍ 
ദബ്വൃദ്ധിചേഷ്ടിതം വായ്തുന്നു വല്ലഭേ! 
ദൈവകോപത്തിനും പാത്രീഭവിച്ചു ഞാന്‍ 
കൈവന്നു മുജ്ജന്മകലുഷത്തി൯ന്‍ ഫലം. 


“ഭ്ലോകലക്ഷ്യിത൯ ചിത്രകമെന്നപോല്‍ 


-മേലിലയോദ്ധ്യ വിളങ്ങാ,മനുത്തമം; 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


321 


32൭ തുളസീദാസരാമായണം 


ശ്രീമല്‍ഗുണസ്നോമകേദാരമാകുമെന്‍ 
രാമനന്നുവ്വരാനാഥനായുംവരാം; 
പാവനപ്രേമം ജയിക്കുമാറഗ്രജ_ 
സേവകന്മാരായ ഭവിക്കാം സഹജരും; 
ലോകങ്ങളൊക്കെയും ശ്രീരാമഭദ്രനെ 
ലോഭമേ തീണ്ടാതെ വാ,ക്ലിയെന്നും വരാം; 
എന്നാല്‍ ശമിക്കില്ല, നാം മരിച്ചീടിലു_ 
ces മെന്നനുതാപവും നിന്‍ കീത്തി ദോഷവും. 


ഇഷ്ടമെന്താണതു ചെയ്തകൊണ്ടാലു,മി_ 

cal ന്നൊട്ടേറെ വല്ലതും ചൊന്നാല്‍ ഫലം വരാ. 
നിന്മുഖം കാണുവാന്‍ മേലിലില്ലിച്ഛു,യെന്‍ 
കണ്ജ,ന്പില്‍നിന്നു മറഞ്ഞു വാണാല്‍സ്സഖം. 
ഒന്നപേക്ഷിക്കുന്നു കൈകൂപ്പി,യിന്നി നീ_ 
യെന്നോടു മിണ്ടൊല്ല, ഞാന്‍ മരി പ്പോളവും. 
ഇക്കാര്യമോത്തു നീ നൂന,മൊടുക്കത്തു 
ദഷ്ലാലചോദിതേ, പശ്ചാത്തപിച്ചിടും. 
പയ്യിനെക്കൊന്നു നീ ശാദ്ൃലമൊന്നിന്‍െറ 
പയ്യകററീട്വാന്‍ കഷ്ടം! മഹാശഠോ! 

ഈ വിപൽകമ്മമനുഷ്ണിപ്പതെന്തു നീ?" __ 
ഭൂവരന്‍ പിന്നെയും വീണു ധരിത്രിയില്‍. 


പാരിച്ച കോപേന രാജ്ഞി നിശ്ശുബ്ദയായ? 
നീറി, ശൂശാനാഗ്നിപോലെ നിന്നൂ തദാ. 
പത്രങ്ങാം പൊയ്യ്കോയ വിഷ്ക്രിരം പോലെയ_ 
പൃത്രവാത്സല്യപരിക്ടാന്തമാനസ൯ 
ധീ മങ്ങിയുഠംത്താപമേറിക്കരുണമായ൦ 
രാമരാമേതി കരഞ്ഞാനനുപദം. 


ഉള്ളിലോത്താന്‍ നൃപന്‍: “നാളെജ്ജഗത്തിതില്‍ 
വെള്ളവീശീടാതിരിക്കട്ടെ ദൈവമേ! 
ആരെങ്കിലും ചെന്നു രാമനോടിക്കാരൃ_ 
സാരം കഥിക്കുവാന്‍ സംഗതിയാകൊലാ. 
ാഥനായ്‌ ഞങ്ങളെപ്പോററുന്ന 
ത്മന്‍, സഹസ്രഭാനോ, ഭവാന്‍ 


നന്ദന സ്നേഹ. 


ന 


ള്‌ 
൮ ൽ ി Se A 
g 


Sy 
BE: 


| 
| 
| 
| 


അയോദ്ധ്യാകാണ്ഡം 


ലോകേശസംസൃഷ്ടിപാടവപാരമ്യ_ 
പാകത കാട്ടുന്ന കണ്ണാടിതന്നെയായ്‌. 
മന്നവനിങ്ങനെ ദുഃഖിച്ചിരിക്കവേ 
പൊന്നൊളിപൂശിയണഞ്ഞു പുലരിയും. 
ശംഖവീണാമുഖ്യമഞ്ജുവാദ്യങ്ങുംതന്‍ 
സങ്കീണ്ണനാദം മുഴങ്ങി ചേതോഹരം. 
മാഗധസ്ലോത്രവും ഗായകന്മാരുടെ 
രാഗമാലാലാപകോലാഹലങ്ങളം 
കേട്ട സമ്മോദിച്ചു പനര,രെന്നാകിലും 
രാട്ടിന്‍െറ മമ്മം പിളന്നിതതൊക്കെയും. 


പട്ടടപൂുകാനൊരുങ്ങും വിതന്തുവാം 
നഷ്ടഭാഗ്യയ്ത് തന്നാഭരണങ്ങാം പോല്‍, 


മംഗളാനുഫ്ലാനമോരോന്നു, മാത്തനാം 
മന്നവശ്രേഷ്ടനു ശല്യമായ്ക്ീിനുതേ 


ശ്രീരാമദശനലാലസ വായ്ക്കയാ_ 
ലാ രാവിലാരുമുറങ്ങീല പത്തനേ. 


ഭൂവരമന്ദിരദ്വാരത്തിലഞ്ജസാ 
സേവകന്മാരും സചിവപ്രധാനരും 


വന്നുചേന്നാദിത്യദേവോദയം പാത്തു 
സന്ദിശ്ധചിത്തരായ്‌ ചൊന്നാരിതേവിധം: 


““ചൊല്ലാന്ന കോസലക്ഷ്യാപാലസത്തമന്‍ 
പള്ളി ക്കുറുപ്പണന്നീടാത്തതെന്ത ഹോ! 
എന്തേ വിശേഷമിന്നെന്നും മഹീധവ_ 
നന്ത്യയാമത്തിലുണന്നെഴുന്നേററിടും. 
ചെന്നറിഞ്ഞാലും സുമന്ത്രരേ, കാരണം 
വന്നറിയിക്കുക കല്പന സത്വരം.” 
തെറെറന്നു മന്ത്രിശനുള്ളില്‍ക്കടന്നു, തന്‍ 
ചുററുമമംഗളം കണ്ടു നടുങ്ങിനാന്‍. 
തന്നെ ഗ്രസിക്കുവാനേതോ പിശാചിക 
വന്നടുത്താല്‍ പ്പോലെ പാഞ്ഞു മന്ത്രീശ്വരന്‍. 
ആടലുമാപത്തുമൊത്തു ചേന്സ്ഥല_ 
ത്താരമിച്ചീടുന്നിതെന്നാരുമോത്തുപോം. 
കാരണമെന്തെന്നു ചോദിച്ചിതെങ്കിലു_ 
മാരും പറഞ്ഞില്ല മന്ത്രിയോടുത്തരം. 


ആകുലചിത്തനാസ്ത്റീന്ന സുമന്ത്രരോ 
കേകയപുത്രിതന്‍ മന്ദിരം പൂകിനാന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


323 


Le RGN a 


324 തുളസീദാസരാമായണം 


മന്നോരില്‍മന്നനെബ്‌ഭക്ത്യാ തൊഴുതുട൯ 
ധന്യവാദംചെയ്ത നിന്നാനനന്തരം. 
സന്താപമഗ്നനായ്‌, ചോടേ പറിച്ചിട്ട 
ചെന്താമരത്താരുപോലെ വാടിത്തദാ 
വീണുകിടക്കുന്ന തമ്പുരാനെക്കണ്ടു 
ദീനനായ്‌ മുകനായം നിന്നു തത്സേവകന്‍. 


അപ്പോഭഭദ്രങ്ങളൊന്നിച്ചുഷേന്നൊര_ 
ദ,ഭഗകൈകേയി ചൊല്ലിനാളീവിധം: 
* “ഉവ്വരാകാന്തനുറങ്ങീല രാത്രിയില്‍ 
സവ്വേശനല്ലാതറിഞ്ഞീല കാരണം. 
രാമനെത്തന്നെ വിളിച്ചു രാപോക്കി,യെ_ 
ന്താമയമാണെന്നു ചൊല്ലന്നതില്ലഹോ! 
ചെന്നുടന്‍ രാമനെക്കൂട്ടിയിങ്ങെത്തുക 
റ പിന്നീടു കാരണം ചോദിച്ചറിഞ്ഞിടാം. ”” 


മന്നനും താല്‍പര്യമുണ്ടെന്നു കാണ്ചടയാല്‍ 
മന്ദേതരം മന്ത്രി യാത്രയായീ തദാ. 


എന്തോ കുതന്ത്രം തുടങ്ങുന്നു റാണിയാ_. 
'ളെന്നുള്ള സംശയം പൊന്തി സുമന്ത്രരില്‍. 
'പഫുല്ലാബ്‌ജനേത്രനെക്കണ്ടു തത്താതന്നു 
ചൊല്ലേണ്ട കാര്യമെന്തെന്നൊരുല്‍ക്കണ്ഠയാല്‍ 
“വെമ്പുന്ന മന്ത്രിതന്‍ പാദം ധരിത്രിയി_ 
ലമ്പോ! തൊടുന്നീല, സംഭ്രാന്തിവേപിതം. 
മന്ദിരദ്വാരത്തു കൂടിനില്ലുന്നവ_ 
രന്യൂനകരതുകം ചോദ്യംതുടങ്ങിനാര്‍. 
ചിത്തമുറപ്പിച്ചു മന്ത്രി ,യക്കൂട്ടരെ_ 
പ്രതൃക്തിയാല്‍ ചെററടക്കിനിത്തിക്ഷണാല്‍ 
ശ്രീമദ്ദിവാകരവംശാവതംസമാം 

രാമന്‍ വസിക്കുന്ന മന്ദിരം പൂകിനാന്‍. 


ആ വൃദ്ധമന്ത്രിയെത്തന്‍ താതനെപ്പോലെ_ 
ദരിച്ചീടിനാന്‍ ജാനകീനായകന്‍. 


വല്പായ്കയെന്തെന്നു ശങ്കിച 


- ൦ വ ചരിക്ലാന്തച 


അയോദ്ധ്യാകാണ്ഡം 825. 


ശ്രീരഘുനാഥനാം രാമന്‍ സുമന്ത്രരൊ_ 

ത്താരമ്ൃശുദ്ധാന്തമുരംപ്പുക്കു നോക്കവേ 

ക്രദ്ധയാം സിംഹിയെക്കണ്ടു വിറയ്ക്കുന്ന 

വൃദ്ധദന്താവളം പോലെ വിവശനായ? 

| ക്ഷോണിയില്‍ പാരം മുഷിഞ്ഞവേഷത്തൊടേ 

വീണുകിടക്കുന്ന താതനെക്കാങ്ങയാല്‍ 

[7 ചുണ്ടുവരണ്ടും, ശരീരംപുകഞ്ഞു, മുല്‍_ 

! ക്കണയാലുള്ളം തുടിച്ചും പൊടുന്നനെ 

| ഖിന്നയായ്‌നിന്നിതു തന്മണി പൊയ്യ്കോയ 
പന്നഗശ്രേഷനെപ്പോലെ രഘൃത്തമന്‍. 
തന്നിളയമ്മയെക്കണ്ടാന്‍ നിമിഷങ്ങ_ 
ളെണ്ണിക്കഴിയുന്ന മൃത്യുവെപ്പോലെയും. 


ചൊല്ലെും കാരുണ്യവഷം ചൊരിയുന്ന 
കല്യാണവാരിദമല്ലയോ രാഘവന്‍? 
ആതങ്കമെന്നുള്ളതിന്നാണു നിമ്മലന്‍ 
സീതാമണാളന്‍ ഗ്രഹിച്ചതൊന്നാമതായഃ. 
എങ്കിലും ധൈര്യമാന്നമ്മയോടീവിധം 
പങ്കജലോചനന്‍ ചോദിച്ചു സാദരം: 
““സന്തപിച്ചീടുന്നതെന്തിനമ്മേ, പിതാ_ 
4 വെന്താണു കാരണമെന്നുചൊല്ലീടണം. 
കൂടന്നവേഗത്തിലെത്തുചെങ്തെങ്കിലു_ 
മാടലകററുവാനുദ്യമിച്ചീടവന്‍. '” 


“ “നിന്നോടു വാസ്തവമോതുവാനല്പവും 
സന്ദേഹമില്ല മേ കേരംക്കൂ കുമാരക! 


വൃദ്ധനാം താതനു നിന്നെക്കുറിച്ചുള്ള 
വദ്ധിതപ്രേമമേ സന്താപകാരണം. 
മന്നവമാലിയെനിക്കു വരദ്വയം 

തന്നിടാമെന്നു കനിഞ്ഞരുളീ പുരാ 


ആ വരം രണ്ടുമിന്നത്ഥിച്ചുകൊടംകയാല്‍ 
ഭൂവരനിങ്ങനെ കേഴുന്നു കേരംക്ക നീ, 


നിന്നെക്കുറിച്ചൊരു നിസ്സ്റാരസംഗതി 
തന്നുള്ളില്‍നിന്നും വിടുന്നീല ഭൂമിപന്‍. 
നന്ദനസ്നേഹ,മനുല്പംഘ്യവാഗ്ദാ൩_ 
മെന്നിവത൯ നടുക്കാപ്പെട്ടപോയ നൃപന്‍. 
ആമെങ്കിലച്ചുന്‍െറ ശാസനം കൈവരി_ 
ച്ചി മഹാദുഃഖം ശമിപ്പിക്ക വീദ്രതം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


പാത്ത 


326 തുളസീദാസരാമായണം = 


ക്രൂരതപോലും നടങ്ങുമാറീവിധം 
ഘോരദുവ്വാഗ്രസ്ജാലം തെരുന്നനെ 
ജിഹ്വയാം വില്ലില്‍ത്തൊടുത്തു വഷിച്ചിതാ_ 
വിഹ്വലഗാത്രനാം ഭൂപന്‍െറ നേക്കവഠം. 
അക്കാഴ്ചകാണുകില്‍ ക്രര്യമുടലെട_ 
ത്തുരംക്കരുത്തേറുന്ന വീരനാമാരെയോ, 
കോദണ്ഡവിദ്യയില്‍ ശിക്ഷണംചെയ്യന്ന 
രീതിയാവാമിതെന്നോത്തുപോം നിണ്ണയം. 
കേവലം നാരിതന്‍ രൂപംധരിച്ചുകൊ_ 
ണ്ടാവിര്‍ബ്‌ഭവിച്ചതാം കാക്കശ്യമെന്നപോല്‍ 
പാരം ഞെളിഞ്ഞിരുന്നോതിനാളാതങ്ക_ 
കാരണം സവ്വവും കൈകേയി നിസ്ധ്രപം. 


ഭാനുകലത്തിന്നു മംഗളഭാനുമാന്‍, 
ആനന്ദഭണ്ഡാര, മാര്യന്‍ രഘുവരന്‍ 
ഉഠംത്താരിലീഷല്‍സ്തിതം പൂണ്ടു ചൊല്ലിനാ_ 
നത്യന്തരമ്ൃയമായ്‌, ദോഷരഹിതമായ, 
വാഗ്ദേവി ചാത്തുന്ന ഭൂഷാശതങ്ങളെ_ 
ന്നോത്തുപോമ്മാറു മനോഹരവാണികരം; 
““കേട്ടാലുമമ്മേ, പിതാക്കഠംതന്‍ കല്പന 
കേട്ടു നടക്കുന്ന നന്ദനന്‍ നന്ദനന്‍. 
താതമാതാക്കളെദ്ധന്യരാക്കീടൂവാന്‍ 
ജാതനാം പുത്രന്‍ സുദൂര്‍ല്ലഭം പാരിതില്‍. 


ശോഭന കാന്താരഭൂമിയില്‍ദ്ദിവ്യരാം 

 താപസന്മാരോടുചേന്നു വാഴാം സുഖം. 

അച്ഛന്‍െറ കല്പന മാത്രമ, ല്ലമ്മത_ 

ന്നിച്ഛയും യോജിച്ചു ഭാഗ്യവാനായി ഞാന്‍. 
എല്ലാവിധത്തിലുമാരണ്യജീവിതം 
_ കല്യാണസസമ്പുണ്ണമായിരിക്കും ദൃഡം. പ 
എന്‍പ്രാണതുല്യനാം ഭദ്രന്‍ ഭരതനാല്‍ 

സന്ത്രീതയായ്‌വരും കോസലലക്ഷ്മിയും. 

ചക്കാതെ നാനാപ്രകാരമി_ 
ിലനുഗ്രഹം വഷിച്ചിതീശ്വരന്‍. 


വ മം 


SOR an 


അയോദ്ധ്യാകാണ്ഡം 


ദേവവ്ൃക്ഷത്തെ സ്വയമേ പരിത്യജി- 
ച്ചാവണക്കാഗ്രഹിച്ചീടുന്ന മുഡനും, 
ശ്രീകരമാം സുധ ഭൂരത്തെറിഞ്ഞഹോ 
കാകോളമാശിച്ചു പോകും മടയനും 
കാണാം ജഗത്തി, ലക്കൂട്ടരുമീവിധം 
ചേണാന്ന സന്ദഭമമ്മേ, കളയുമോ? 
എന്നാല്‍ പിതാവിന്‍െറ സങ്കടം കാണുന്ന_ 
തൊന്നാണു മന്മനം നീററുന്നതംബികേ! 
നിസ്റ്റാരകാര്യം വിചാരിച്ചു മല്‍പിതാ 
ദസ്സഹാത്തിക്കു വശംവദനാകയോ? 
സല്‍ഗുണവാരാശി കോസലാധീശ്വര_. 
നുഠംക്കരുത്തുള്ളോരിലൊന്നാമനല്പയോ? 
എന്തോ പിഴച്ചു ഞാനച്ഛനോ,ടല്ലെങ്കി_ 
ലന്തികേ വന്നിട്ട മിണ്ടാതിരിക്കുമോ? 
ചൊന്നാലുമെന്നോടു സത്യം സമസ്തവു_ 
മിന്നപേക്ഷിപ്പു ശപഥപുരസ്സരം.”” 


അത്ൃന്തശുദ്ധമാം രാമവചസ്സിലും 
കൃത്രിമത്വം വൃഥാ കല്ലിച്ചു റാണിയാഠം. 
കണ്ണുനീര്‍പോലെ തെളിഞ്ഞ വെള്ളത്തിലും 
കണ്ണട്ട നൂണവളഞ്ഞേ ചരിച്ചിട്ട. 
രാഘവസമ്മതി ചിന്തിച്ചു തുഷ്ടയായ* 
സ്നേഹപ്രകഷം നടിച്ചുകൊണ്ടോതിനാഠം: 
“ “നിന്നാണെ വാസ്തവം; കോംക്കുക, പോരെങ്കി_ 
ലെന്നോമനക്കുഞ്ഞിനാണെ, ചൊല്ലുന്നു ഞാന്‍. 
മാനവനാഥനിമ്മട്ടിൽത്തപിക്കുവാന്‍ 
ഞാനറിയുന്നീല മറെറാരുകാരണം. 
മാതാപിതാക്കരംക്കുമൻപുററ തന്‍സഹ_ 
ജാതക്കുമന്വഹമാനന്ദകാരിയായ* 
ഉല്ലസിക്കുന്ന സുനിമ്മലനാം നിന്നി_ 
ലില്പപരാധപ്രസംഗമെള്ളോളവും. 
നീയിന്നു ചൊല്‍വതു സത്യം; പിതാക്കളോ_ 
ടായതസ്നേഹവുമുണ്ടു നിന്മാനസേ. 
വാദ്ധക്യകാലത്തു നിവ്വിചാരം വൃഥാ 
വാച്ച ദുഷ്ീത്തി വരുത്താതിരിക്കുവാ൯ 
എന്മകനച്ചുനോടോതുക; മന്നോക്കു 
കല്ൃഷരാഹിത്യകാംക്ഷയത്രേ വരം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


327 


328 


തുളസീദാസരാമായണം 


നിസ്സീമപുണ്യംനിമിത്തം നരാധിപ൯ 
ത്വത്സമനായൊരു പുത്രനാല്‍ ഭാഗ്യവാന്‍. 
ആകയാല്‍ ഭദ്രനാം നീയപേക്ഷിക്കുകി_ 
ലാദരിച്ചീടാതിരിക്കില്ല നിശ്ചയം.” 


ദൂര്‍മ്മുഖം കാട്ടമദ്ധുത്തതന്‍ നാവില്‍നി_ 
ന്നിമ്മംഗളോക്തി ഗളിച്ചതാശ്ചര്യമോ? 
ശ്രീ“ഗയ” തൊട്ടുള്ള പുണ്യതീത്ഥങ്ങളാ_ 
മാഗധദേശത്തു ജാതങ്ങളപ്പയോ? 


അമ്മതന്‍ വാക്കുകളാദരിച്ചാനുട- 
നംബുജലോചനനാത്മാത്ഥമായ” തദാ. 
ഗംഗ ശുദ്ധീകരിച്ചീടന്നു തന്നോട 
സംഗമിക്കുന്ന ജലപ്രവാഹങ്ങളെ. 


വന്‍മൂര്‍ച്ഛ കൈവിട്ട രാമസ്മരണ യാല്‍ 
ത൯മുഖം തെല്ലൊന്നുയത്തീ ജനേശ്വരന്‍. 
“വന്നിതാനില്ലുന്നു നന്ദന'നെന്നുടന്‍ 
വന്ദനംചെയ്ത സുമന്ത്രരോതീടവേ, 
ഉഠംക്കരുത്താനുരകൊണ്ടുവ്വീന്ദ്രപംഗവന്‍ 
ചിക്കെന്നു കണ്ണ തുറന്നു നോക്കീടിനാന്‍. 
വൈകാതമാത്യന്‍ മഹീനാഥനെത്തന്‍െറ 
കൈകളാല്‍ത്താങ്ങിയിരുത്തിയ വേളയില്‍ 
ദീഘനമസ്തതിചെയ്തകൊണ്ടാദരാല്‍ 
കാല്ലല്‍ക്കിടക്കുന്ന പുത്രനെക്കാങ്കയാല്‍ 
പൊയ്കോയ രത്നം പുനഃപ്രാപ്നമാകയാ_ 
ലുരംപ്രിതിവാഷ്ക്കുന്ന പന്നഗംപോലവേ 
പ്രേമാന്ധചിത്തനായ്‌ മാറോടചേത്തിത_ 
ക്കോമളാകാരനാമുണ്ണിയെ ക്ഷോണിപന്‍. 
ശ്രീരാമചന്ദ്രാസ്യപത്മം നിരീക്ഷി 
തോരാതെ കണ്ണീരൊഴുക്കി, നിരക്ഷരം 
പിന്നെയുംപിന്നെയും ഗാഡ്ഥം പുണരുന്ന 
മന്നനെക്കണ്ടാല്‍ക്കരഞ്ഞുപോമേവരും. 
ശുഡമായത്ഥിച്ചു രാജേശ, 'നെന്മകന്‍ 
കാടു പുകായ്‌ വാന്‍ കനിഞ്ഞാലുമീശ്വര।” 
പിന്നെസുരിക്കയഠയ? ശ്രീനീലകണ്നെ_ 
ത്തന്നുള്ളിലേറുന്ന സങ്കടം പോക്കുവാ൯: 


“പ്രാത്ഥിക്കയാണു ഞാന്‍, ചന്ദ്രക്കലാധര_ 
മുത്തേ, സദാശിവസ്വാമിന്‍, നമസ്തതേ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


20 


7 "ER 


അയോദ്ധ്യാകാണ്ഡം 


ക്ഷിപ്രപ്രസാദിയായ്്ന്‍ പാദഭക്തക്കു 
കല്ലകപാദപമായ” ജയിക്കുന്നു നീ:- 
ഞാനൊരു ദീനനും നിന്‍പാദദാസന്ു_ 
മാണെന്നറിഞ്ഞു വിപത്തു നീക്കേണമേ! 
നിത്യം ചരാചരഗ്രാമങ്ങളെത്തവ 
ശക്തിയൊന്നല്ലോ ഭരിക്കുന്നു ശങ്കര! 
നിമ്മലസ്നേഹവും ശീലവും വിസ്മരി_ 
ച്ചെന്മകനീയൊരു കാര്യത്തിലെങ്കിലും 
മാമകശാസനം ലംഘിച്ചഭംഗുര- 
ക്ഷേമവാരാശിയിലാറാടി, മന്ദിരേ 
എന്നും രമിക്കുവാന്‍ ബുദ്ധിതോന്നിക്കണ_ 
മെന്നാണപേക്ഷിപ്പതങ്ങയോടെന്‍ വിഭോ! 
വന്നുഭവിക്കട്ടെ ദുഷ്മീത്തി മേല്ല മേല്‍ 
സുന്ദരകിത്തി നശിക്കട്ടെ സവ്വവും. 
നാകസാഖ്യത്തിലുമുല്‍കൃഷ്ടമായിതാ 
നാരകസന്താപമാഗ്രഹിക്കുന്നു ഞാന്‍. 
രാമപ്രവാസമൊഴിച്ചു ജഗത്തിലെ_ 
ബ്‌ഭീമസന്താപങ്ങളൊക്കെസ്സുഹിക്കുവന്‍.” 


ഇശ്ശല്യചിന്തയാം ചണ്ഡമരുത്തിങ്ക_ 
ലശ്വത്ഥപത്രമായ്ക്കീനു തന്മാനസം. 
പ്രേമവിവശനായ്ക്ീന്ന തന്‍ താതനെ.. 
സ്റ്റീമാതിഗാദരം നോക്കി നോക്കിത്തദാ 
പിന്നെയും കൈകേയി വല്ലതും ചൊല്ലീട_ 
മെന്നേവമുഹിച്ചുദാരനാം രാഘവന്‍ 
ആശയസംശുദ്ധിവായ്ക്കമാറോതിനാന്‍ 
ദേശകാലോചിതമായ വചസ്സകരം: 


““എന്‍പിതാവേ, ഞാനയുക്തമായ്‌ വല്ലതു_ 
മന്‍പാന്നൊരങ്ങയോടോതുന്നുവെങ്കിലോ, 
ബാലകനെന്നോത്തനനരചിത്ൃഗരരവ- 
മാലോചിയാതെ പൊറുത്തുകൊള്ളേണമേ! 
ഇത്രയും നിസ്റ്റാരകാര്യത്തിനായ*ബ്‌ഭവാ_ 
നതൃഗ്രദഃഖം സഹിക്കുന്നതത്ഭുതം! 
ആരും പറഞ്ഞറിഞ്ഞില്ല ഞാനിക്കഥ 
നേരത്തെ, യെന്നു ധരിച്ചാലുമെന്‍ പിതാ, 
സന്താപമീവിധം കാങ്മയാലമ്മയേോ_ 
ടെന്താണു കാരണമെന്നു ചോദിച്ചു ഞാന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


329 


330 


തുളസീദാസരാമായണം 


മാതാവു സവ്വവും കേടംപ്പിച്ചു; മാലിനോ 
ശീതളധാരയായ്‌ത്തീന്നു തദുക്തികരം. 
മംഗലവേളയില്‍ സ്നപേഹവിവശനാ- 
യിങ്ങനെ കേഴാതെ കല്ലനനല്ലണം.”” 


ഇമ്മട്ടു നേന്ുകൊണ്ടാത്തരോമാഞ്ചനായ” 
സന്മതി രാമന്‍ തുടന്നാനിതേവിധം: 
““തന്‍ചരിത്രത്താല്‍ മഹാനന്ദമച്ഛനില്‍ 
സഞ്ചയിച്ചീടുന്ന നന്ദനന്‍ പുണ്യവാന്‍. 
ജന്മദാതാക്കളെപ്പൂജിച്ചുകൊള്ളകില്‍ 
ചെമ്മേ പുമത്ഥങ്ങളെല്ലാം കരഗതം. 
താവല്‍കശാസനമംഗീകരിക്കുകില്‍ 
ജീവിതസാഫല്യമുണ്ടാമഭംഗുരം. 
പോകുവാന്‍ കല്പന തന്നരുളീടണം 
വൈകാതെതന്നെ ഞാന്‍ പ്രത്യാഗമിക്കുവന്‍. 
സമ്മോദപൂുവ്വമരണ്യനിവാസത്തി_ 
നമ്മതന്നാജ്ഞയും വാങ്ങിവരട്ടെ ഞാന്‍. 
വില്ലാടു വീണ്ടുമിങ്ങെത്തിസ്സുരഭസം 


തൃപ്പാദപല്പവം കൂപ്പിപ്പറപ്പെടാം. ” ടു 


ഉല്‍ക്കടശോകാഭിമദിതചിത്തനാ_ 
യൃത്തരമോതാതെ രാജാ ദശരഥന്‍ 
മേവിനാന്‍; താതനെക്കൂപ്പി കുമാരകന്‍ 
പോവുകയായീ ജനനിയെക്കാണുവാന്‍. 


പെട്ടെന്നു മേനിയില്‍ത്തേളി൯വിഷം പോലെ 
പട്ടണമെങ്ങും പരന്നിതീ വാത്തയും. 
ദാരുണദാവാഗ്നി ബാധിച്ച കാട്ടിലെ. 
ബ്‌ഭ്രുഹവല്ലീകദംബംകണക്കഹോ 
അംഗങ്ങളെല്ലാം തളന്നുവിറക്കൊണ്ടി_ 
തംഗനമാരും പുമാന്മാരുമാകവേ. 
ഓഷ്ലാധരങ്ങളണങ്ങിയും സങ്കട- 

മോത്തോത്തു കണ്ണുനീര്‍ വാത്തും സഗദ*ഗദം 
നില്കും ജനങ്ങളെക്കണ്ടാല്‍ ക്കളകളം 

ദിക്കാകെ മാറെറാലിക്കൊള്ളിച്ചയോദ്ധ്യയില്‍. 
വന്നുനിരന്നോരനുക്രോശസൈന്യ*ങ്ങ_ 
ളെന്നുള്ള സന്ദേഹമാക്കുമുണ്ടായ"വരും. 


* കരുണരസത്തിന്‍െറ പടയാളി കരം 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


അയോദ്ധ്യാകാണ്ഡം 381 


ശോകം സഹിക്കാതെ പിന്നെയെല്ലാവരും 
കേകയപുത്രിയെബ്‌ഭര്‍ത്സിച്ചു ചൊല്ലിനാര്‍: 
““ഇദ്ധന്യകമ്മം മുടക്കിമുടിക്കുവാ൯ 
മദ്ധ്യത്തിലെന്തിന്നു ചാടിവീണു വിധി? 
തന്മന്ദിരത്തിനു തീവെച്ചതെന്തിനാ_ 
ണിമ്മഹാദുഷ്ടയാം കൈകേയി ദൈവമേ! 
തന്‍കരംകൊണ്ടു തന്‍ കണ്ണ പൊട്ടിച്ചിവരം 
ശങ്കിയാതീക്ഷണശക്തി വാഞ്ചിക്കയോ? 
ക്ഷേമദമാം സുധ താഴെക്കളഞ്ഞഹോ 
ക്ഷ്വേളം ഭൂജിപ്പാന്‍ കൊതിക്കുന്നു ദുഭഗ. 
ഈ രഘുവംശമാം വംശാടവി*ക്കു ഹാ! 
ദാരുണവഹ്നിയാഷ്ക്കീന്നിതിക്കശുല. 
ആഹന്ത! കൊമ്പത്തു കേറിയിരുന്നിവരം 
ശാഖി മുറിക്കുകയല്ലയോ ചെയ്തതും? 
മാനസാനന്ദം ഭജി ക്കേണ്ടനേരത്തു 
മാപാപി ശോകം വലിച്ചുവെച്ചു വൃഥാ. 
ത൯പ്രാണനെക്കാളിവരംക്കു രഘൂത്തമ_ 
നന്‍പാന്ന നന്ദനനായിരുനആൂ സദാ. 
പിന്നെത്തുകാരണമാവോ? കുടിലയാ_ 


'യന്യായകമ്മമിന്നാചരിക്കുന്നതും! 


നാരീസ്വഭാവമഗാധം, സുദൂര്‍ഗ്രഹം; 
പോരാ, ജനങ്ങളാലെന്നും ദുരാസദം; 
ഇങ്ങനെ ചൊല്ലും മനീഷിമാരാം കവി_ 
പുംഗവന്മാരുടെ വാക്കു സത്യാത്ഥകം. 
ദപ്യണാന്തസ്ഥമാം സ്വപ്രതിച്ഛായയെ_ 
ത്തപ്പിപ്പിടിപ്പാ൯ കഴിഞ്ഞെന്നുവന്നിടാം; 
അംഗനമാരുടെ ശീലം ഗ്രഹിക്കുവാന്‍ 
നിങ്ങളൊരുങ്ങേണ്ടതില്ലെന്‍ സഹജരേ! 
ഈയഗ്നി ചാമ്പലാസ്ത്റീക്കാത്തതെന്തിനെ? 
ഈയയപ്പുനീരാഴി മുക്കാത്തതെന്തിനെ? 
ഈയുഗ്രകാലം വിഴുഞ്ങാത്തതെന്തിനെ? 
സ്ത്രീയെന്തിനെന്തിന്നു ശക്തയാകില്ലഹോ! 
എന്തു കേടംപ്പിപ്പാനൊരുങ്ങി ഹതവിധി, 
എന്തു കേഠാല്ലിച്ചിതഭാഗ്ൃയരാം നമ്മളെ! 
കാട്ടുവാന്‍ നീട്ടിയതേതൊന്നു? നമ്മളെ... 
ക്കാട്ടിയതേതൊന്നു? കശുലന്‍ നാന്മുഖന്‍! " 


* മുളങ്കാടു? 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


332 


തുളസീദാസരാമായണം 


ഇമ്മട്ടു മാനുഷരോരോന്നുരയ്ക്കുവേ 
തന്മതം ചൊല്ലിനാനേകന്‍ ദൃഡസ്വവരം: 
““ധമ്മമല്ലീവിധം രാജാവു ചെയ്തതി 
ദമ്മതിക്കെന്തിനു നല്ലീ വരദ്വയം? 
നാരിക്കധീനനായ്‌* ജ്ഞാനപ്രഭാവവും 
ചാരുഗുണങ്ങളും കൈവെടിഞ്ഞിങ്ങനെ 
ആലോചിയാതെ വരം കൊടുത്തുഗ്രമാം 
കാലഭോഷത്തിന്നു പാത്രമായീ നൃപന്‍. ”” 


മറെറാരാളോതിനാ൯: “എന്തു, ധമ്മവ്രതം: 
തെററിച്ചിടായ്ക്കയേ ചെയ്തുള്ള മന്നവന്‍. 
ആകയാല്‍ ജഞാനിയാം ഭൂപാലനില്‍ ദ്രോഷ_ 
മാരോപണം ചെയ'വതന്യായമായ്‌വരും.'" 


ധമ്മരക്ഷയ്ത്കായ്‌” ശിബിയും ദധീചിയു_ 
മുണ്മത൯മൂത്തിയാം ശ്രീഹരിശ്ചന്ദ്രനും 
എങ്ങനെ വത്തിച്ചുവെന്നു പരസ്റരം 
ഭംഗ്യാ പ്രപഞ്ചനംചെയ്തനിന്നാരവര്‍. 


ഏകന്‍ കഥിക്കയായ: ““ഭാഗഭാക്കാണിതില്‍ 
കേകയപുത്രിയോടൊത്തു തല്‍പുത്രനും. ”” 


നിന്നിമേഷാക്ഷനാ,യീ വാക്കു കേട്ടുകൊ_ 
ണ്ടൊന്നുമേ മിണ്ടാതെ നില്ലയായ? മറെറാരാഠം.. 


പൊത്തുമക്ഷാന്തിയാല്‍ കാതുപൊത്തി ഭൂതം. 
ദന്തസമ്മദ്ദിതജിഹ്വനായ്‌ വേറൊരാരം 
ഭര്‍ത്സിച്ചു: ““കഷ്ടുമിച്ചൊന്നതു തിച്ചയായ 
ദുസ്സഹദുഷണഭാഷണംതന്നെയാം. 

ഈവിധം കൈതവം ചൊല്പിത്തുടങ്ങിയാല്‍: 
താവക്പുണ്യം നശിക്കും സമസ്തവും. 
സനമ്പൂതഹൃത്താം കുമാരന്‍ ഭരതന്നു 
തന്‍പ്രാണനിശ്വാസമത്രേ രഘൂത്തമ൯, 
അപ്രീതിയഗ്രജന്നേകാനവരജന്‍ 
സ്വപ്പ്ത്തിലെങ്കിലും ചിന്തിക്കുമെങ്കി ലോ, 
തീപ്പൊരിചിന്തും ശശാങ്കന്‍; സുധാരസം 
തീക്ഷ്‌ണവിഷത്തിന്‍ വികാരം വഹി ച്വിടും.”” 


വൂമധ കാട്ടിഗ്ഗുരളം വിളമ്പിയ 
പുമകനെത്തുലോം നിന്ദിച്ചു പിന്നെരാരം 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


SL 


അയോദ്ധ്യാകാണ്ഡം 333 


ഉല്ലാസമത്രയം കൈവിട്ട മാലോക_ 
രെല്ലാമിതേവിധം ദുഃഖിച്ചു തീവ്രമായ”. 


അല്ലേതരസ്നേഹമാന്നു കൈെകേയിത്_ 
ന്നുരംപ്രീതിയാജ്ജിച്ചു മേവുന്ന ധന്യമാര്‍, 
വിപ്രവരാംഗനാമാലിമാണിക്യങ്ങ_ 
ളപ്പൊഴുതിക്കഥ കേട്ടു ശോകത്തൊടേ, 
ചെന്നു കൈകേയിയെക്കണ്ടു ചൊല്ലീടിനാര്‍ 
നന്നല്ല ശാഠ്യംപിടിപ്പതെന്നീവിധം. 
പ്രാജ്ഞമാരോതിയ വാക്കുകളൊക്കെയും 
രാജ്ഞിതന്‍ കാതില്‍ത്തറച്ചു കൂരമ്പുപോല്‍: 

| ““ചൊല്ലമാറുണ്ടു നീ, “വത്സന്‍ ഭരതനോ_ 
| ടില്ലെനിക്കുരംപ്രിയം രാമനെപ്പോലവേ.' 
Nl ലോകക്കുമിക്കഥ നന്നായറിഞ്ഞിടാം 

OU ഹാ! കഷ്ട, മിപ്പോഴതൊക്കെ മറന്നുവോ? 
ആനന്ദമൂത്തിയാം രാമന്‍ പിഴച്ചതെ_ 
f | ന്താരണ്യജീവിതശിക്ഷ കല്ലിക്കുവാ൯? 
സ്ത്ൃദ്ധയി ല്ലേതും സപത്തിമാരോടു, നിന്‍ 
ശൃദ്ധവിശ്വാസവും സ്നേഹവും വിശ്രുതം; 
പിന്നെയിക്കക്കശവശ്കായയധം പൌര. 
പ്ൃന്ദകണങ്ങളില്‍പ്പുഷ്ണവാന്‍തക്കപോല്‍ 
കൌസല്യ, നിന്നോടനുഷ്ഠിച്ച നിന്ദ്യമാം 
| .കരശലമെന്തെന്നറിഞ്ഞീലൊരാളമേ. 
1 .രാമനെക്കൂടാതെ ജാനകി വാഴുമോ? 
കോമളന്‍ സരമിത്രി മന്ദിരേ മേവുമോ? 
| കോസലരാജ്യം ഭരതന്‍ ഭരിക്കുമോ? 


ഭേസുമോ ജീവിതഭാരം മഹീശ്വര൯? 

ഇക്കാര്യമെല്ലാം വിചിന്തനംചെയ്ത നീ 
ചിക്കെന്നു കോപമുപേക്ഷിക്കണം ശുഭേ! 
7 ഹന്ത! ദുഷ്ലേരിനും ദുഃഖത്തിനും വൃഥാ 

രന്ധ്രം ചമയ്തരൊല്ല, സുന്ദരീഹീരമേ! 

നിന്മകനെത്തന്നെ വാഴിച്ചുകൊര-ക നീ 

യംബുജലോചനന്‍ കാടുപുകേണമോ? 

കാശ്യപീലക്ഷ്യിതന്‍ കൈപിടിച്ചീടുവാന്‍ 
] കാംക്ഷിച്ചിടുന്നില്ല രാമനെള്ളോളവും. 
ധമ്തപ്രസക്തിയും ഭോഗവിരക്തിയു_ 
മിമ്മട്ട മേളിക്കയില്ല മററാരിലും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


I 


334 


തുളസീദാസരാമായണം 


ആകയാലീ രാജവേശും വെടി,ഞ്ഞവ_ 
നാചാര്യസത്മനി പോയ്‌ വസിക്കട്ടെ മേൽ. 
ഇങ്ങനെ രണ്ടാംവരം വരിച്ചീടകില്‍ 
ഭംഗമെ,ന്താത്മേശനോടപേക്ഷിക്ക നീ 
ഞങ്ങളിച്ചൊല്‍വതനാദരിച്ചീടുകില്‍ 
മംഗളമുണ്ടാകയില്ല യാതൊന്നിലും. 
എന്തിതു ഭദ്രേ, വിനോദപ്രകടന_ 
മെങ്കിലക്കാര്യം മറയ്ക്കാതെ ചൊല്ലണം. 
ശ്രീരാമഭദ്രനെപ്പോലൊരു പുത്രനെ.- 
ഗ*ഘോരമാം കാട്ടിലയയ്ത്ുക യോഗ്യമോ? 
അന്യായകമ്മമിമ്മാതിരി കാട്ടുകില്‍ 
നിന്നെക്കുറിച്ചു ജനങ്ങളെന്തോതിടും? 
പേരിന്‍ കളങ്കവും ശോകവും പോക്കുവാ൯ 
പോരുന്ന കൌശലം കണ്ടെഴുന്നേല്ലുക. 
സംശയമെന്നിയേ സംശുദ്ധമാത്താണ്ഡ_ 
വംശത്തെ രക്ഷിച്ചുകൊള്ളേണ്ടതില്പയോ? 
ആര്യനാം രാമനെക്കാട്ടിലയഷശ്താതെ 
കാര്യം നടത്താന്‍ ശ്രമിക്കയേവേണ്ടു നീ. 
ആദിത്യൃനില്ലാത്ത വാസരവേളയും 
ചേതനയില്ലാത്ത നിശ്ശൂനൃഗാത്രവും 
വാര്‍മതിയില്ലാത്ത നീടുററരാത്രിയും 
രാമനില്ലാത്തോരയോദ്ധ്യയും തുല്യമാം. 


ദേവി, നീ വാസ്തവം നന്നായ: ഗ്രഹിക്കണം 
ജീവിതാനന്ദം വൃഥാ നശിപ്പിക്കൊലാ.”” 


ആരണനാരിമാരേവം മധുരരമാ_ 

യോരോന്നു രാജ്ഞിയോടോതിയെന്നാകിലും 

ചേടിയാം കുബജതന്‍ ഭബ്ബോധനങ്ങളാല്‍ 

മൂഡ സമ്മതമായീലതൊന്നുമേ. 

പ്രത്യൂക്തി നല്ലാതെ റാണി,യേണങ്ങളെ_ 

ക്രൂഭയാം വ്യാഘ്രിപോല്‍ നോക്കി, സഖികളെ. 
““ബുദ്ധിയില്ലാത്തൊരു നിര്‍ബ്‌ഭാഗ്യയാണിവടം;''-— 

ഇത്ഥമുരച്ച മടങ്ങി നതാംഗിമാര്‍. 
““ഗവ്ീഷ്ലയായിച്ചമഞ്ഞ കൈകേയിയെ_ 

ട്ൈവം നശിപ്പിച്ചു സന്ദേഹമില്ലതില്‍. 


ചെയ്യാനെദരുങ്ങില്ല ലോകത്തിലിക്കടും_ 
കയ്യാരു,മെന്നുളളതോത്താല്‍ ഭയങ്കരം!” 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


പയ പരായ 


അയോദ്ധ്യാകാണ്ഡം 


ഇത്യാദി ദീനോക്തി വഷിച്ചു നാട്ടകാ_ 
രത്യാഹിതത്തെശ്ശപിച്ചാര്‍ നിരന്തരം. 


“ “കണ്ടണിയാകിയ രാമനെക്കൂടാതെ_ 
യിമ്മന്നിലെന്തിനു ജീവിച്ചിരിപ്പു നാം?" 


എന്നേവമുള്ളഴിഞ്ഞാക്രോശനംചെയ്ത 
നിന്നീരവാപിയില്‍പ്പെട്ട മത്ധ്യാദിപോല്‍ 
ദുഃഖിച്ചു സവ്വരും നില്ലുംദശാന്തരേ 
തൃക്കോമളാനസ്ധ്യം തെളിഞ്ഞു രഘുവരന്‍ 
സോന്മേഷ,മമ്മയാം കൌസല്യ, മേവുന്ന 
കാമ്യസത്മത്തെസ്സമീപിച്ചു സത്വരം. 

രാജത്വശുംഖലകൊണ്ടു ബന്ധിച്ചൊരു 
രാമഹൃദയമാം ബാലമതംഗജം 
ആരണ്യസഞ്ചാരവാത്തയാം മുക്തിയാ-. 
ലാറാടിയാനന്ദഗംഗാതടിനിയില്‍. 


കാസല്യാനിദേശം 

അമ്മതന്‍സന്നിധി വീണു നമസ്തരി_ 
ച്ചംബുജനേത്രന്‍ തൊഴുതുനിന്നീടിനാന്‍. 
ആശിസ്സ്റ നല്ലിക്കുമാരനെത്തല്‍ക്ഷണം 
കോസലാധീശ്വരി ഗാഡ്ധം തഴുകിനാരം. 
മുററുമാനന്ദേന വസ്ത്രഭഷാദികരം 
ചുററിലും വഷിച്ചു രോമഹഷ്ത്തൊടേ 
പിന്നെയുംപിന്നെയും പുത്രാനനം മുക. 
ന്നന്യൂനവാത്സല്യബാഷ്മൊഴുക്കിനാ% 2 
തന്നങ്കമേററിയിരുത്തിത്തലോടവേ 
തന്വിക്കു തനുലരണ്ടും ചുരന്നുതേ. 
മാനിനീമാലിക്കു തന്‍ പുത്രലാളനം 
മാനസേ നല്ലിയൊരാനന്ദനിര്‍വ്വതി, 
ഖിന്നനായ” കുമ്പിളമേന്തി നടപ്പോനു 
കിന്നരേശത്വം കിടച്ചാലുദിക്കുമോ? 

പെട്ടെന്നു മാതൃഗളത്തില്‍നിന്നിങ്ങനെ 
പൊട്ടിപ്പഠപ്പെട്ടു വാത്സല്യനിര്‍ത്ധരി: 

4 ഓമനേ, നിവ്വിഘമിന്നു ചെയ്യിച്ചു ഞാന്‍ 
ഹോമാദികമ്മങ്ങളെല്ലാം യഥോചിതം. 
ശീലവും പുണ്യവും ഭവ്യവും യോജിക്കു_ 


“മാലഗ്നമെപ്പൊഴാണെന്നു കേടഠാക്കട്ടെ ഞാന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


' 835 


ലം 
പി 
പ 


336 


* പൂച്ചട്ടിയില്‍വച്ചു വളത്തുന്നതും മുള്ളള്ളതുമായ ഒരുതരം 


തുളസീദാസരാമായണം 


ജന്മസാഫല്യം വരുത്തുവാന്‍ വേണ്ടി,യ- 
സ്യുദൃത്തത്തെ പ്രതീക്ഷിച്ചു സവ്വരും; 
ചാതകപക്ഷികളൊകെൊശ്ശരത്തിലെ_ 


സ്വാതിനക്ഷത്രം വരാന്‍ കൊതിക്കുംവിധം. 


ചെല്ലുക, പോയിക്കുളിച്ചു വന്നീടക 
വല്ലതുമല്ം ഭജിക്കുക നന്ദന! 
പിന്നെപ്പിതാവിനന്‍െറ ചാരത്തു ചെല്ലുക 
നിന്നമാന്തിക്കുവാ൯ നേരമില്ലോക്കണം. 


ആതുംഗരാജ്യവിഭൂതിയാം വേരാന്ന 
മാതൃവാത്സല്യമനോജ്ഞകല്ലദ്രമം 
സ്രഖ്യമരന്ദം തുളുമ്പിനിന്നീടുമീ_ 
വാക്കുകളാകുന്ന പൂക്കളതിക്കിലും 
ഭൂരത്തുനില്ലയേ ചെയ്തുള്ള നിശ്ചലം 
ശ്രീരാമചിത്തമാം ചാരുമധുവ്രതം. 


ധമ്മധുരീണനാം പുത്രന്‍ വിനീതനാ_ 
യമ്മയോടിങ്ങനെ ചൊന്നാനനന്തരം: 
““കാനനരാജ്യമെനിക്കു നല്ലീ പിതാ 
ഞാനതു വാഴവാന്‍പോകയാണംബികേ! 
സന്തോഷപുവ്വമനുഗ്രഹിച്ചാലുമി_ 
ന്നന്തരായംവിനാ മംഗളം ചേരുവാന്‍. 
സ്നേഹാതിരേകംനിമിത്തം വിവശയായ? 
മോഹവും ഭിതിയുംപുണ്ടു കേണീടൊലാ. 
താവകാനുഗ്രഹം കൊണ്ടെനിക്കാരണ്യ_ 
ജീവിതമാനന്ദപൂണ്ണമാം നിണ്ണയം. 
ഉത്സാഹ മോടു ഞാന്‍ കാട്ടില്‍ ചഛതുദ്ദശ_ 
വത്സരം ജീവിച്ചു സന്താപമെന്നിയേ 
താതനിദേശവുംപാലിച്ച, വീണ്ടുമെന്‍ 
മാതൃപാദാംബുജം വന്നു കൈകൂപ്പുവന്‍. 
സന്തൃയ,ഫ്ലിയാന്നു വസിച്ചാലു,മാതങ്ക_ 


സിന്ധുവില്‍ ചിത്തത്തെയാഷ്ത്രാതിരിക്കണേ. 


അതൃന്തരമൃമാമീ വാക്കു തായതന്‍ 
ഹൃത്തടം ഭേദിച്ചു നാരാചമെന്നപോല്‍. 


പാരം നടുങ്ങിനാരം ഭീതി കൈക്കൊണ്ടവഠം 


മാരിനീരേററു വിറയ്ക്കും ജവാസ*പോല്‍. 


ഏകദേശം നമ്മുടെ “തൊട്ടാവാടി?യെപ്പോലെയാണു*. 


= 


ചെടി. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ഇതു* 


Py 


അയോദ്ധ്യാകാണ്ഡം 337 


ഹര്യക്ഷഗജ്ജനം കേട്ട മാന്‍പേടതന്‍ 
വൈയ്യഗ്ര്യമത്രേ വളന്നു സുമുഖിയില്‍. 
അണ്ണോജനേത്രനെ നോക്കിസ്റഗദ*ഗദം 
കണ്ണീര്‍ചൊരിഞ്ഞുകൊണ്ടോതിനാളീവിധം: 
““ക്ഷോണിപാലേന്ദ്രനു നീയേ ബഹിശ്ചര_ 
പ്രാണനെന്നുള്ളതു സമ്മതം നന്ദന! 
നിഞ്ചരിത്രങ്ങളെച്ചിന്തിച്ചു നിത്യവും 
നെഞ്ചംകുളിപ്പിക്കയല്ലീ ജനേശ്വരന്‍? 
ഉല്പസ്ദ്രാജ്യാഭിഷേചനത്തിന്നൊരു 

നല്ല മുഹൂത്തവും നിശ്ചയിച്ചു നൃപന്‍. 
ഇപ്പൊഴുതയ്യോ വനാന്തവാസത്തിനു 
കല്ലിക്കുവാനായ*്‌ പിഴച്ചതെന്തെന്മകന്‍? 


ഉഷ്ണാംശുവംശമെരിച്ചു നീറാക്കുവാ_ 
നച്ചണ്ഡവഹിയായ്ക്കീന്നതാ, രോതുക. ”” 


ആര്യയാം രാജ്ഞിയെക്കേരംപ്പിച്ച സാദരം 
കാര്യങ്ങളൊക്കെയും മന്ത്രീശനന്ദനന്‍. 


ശോകദമാകുമീ വാത്തകേട്ടപ്പൊഴേ 
മുകയായ?* സുംഭിച്ചുനിന്നാഠം മഹീശ്വരി. 
പോകൊല്ലയെന്നു ചെറുപ്പാനുമഞ്ജസാ 
പോകാനനുവദിപ്പാനുമശക്തയായ?* 
ഹന്ത! കുഴയുമസ്സാധ്വിതന്നുരംത്തടം 
വെന്തുനീറീ ഭൃശം രണ്ടുവിധത്തിലും 
ചന്ദ്രമസ്സെന്നു കുറിക്കേണ്ട ദിക്കിലാ- 
ണിന്നഹോ! രാഹുവെന്നാരരാ കുറിച്ചതും! 


ദുവ്വിധിയാകുന്ന കാളനാഗത്തിനു 
സവ്വദേശങ്ങളും സഞ്ചരണക്ഷമം. 


ധമ്മവും സ്നേഹവും തുല്യബലത്തൊട_ 
ദ്ധനൃത൯ന്‍ ബുദ്ധിയെച്ചെന്നു രോധിക്കയായ?. 
നച്ചെലി*യെക്കവിടംക്കൊണ്ട സപ്പത്തിനും 
ഹൃച്ഛല്യമുണ്ടാകുമാറില്ലിതേവിധം. 
“ കാനനയാത്രഷ്ണു സമ്മതി നല്ലാതെ 
ഞാനിങ്ങു രാമനെപ്പാപ്പിച്ചുകൊള്ളകില്‍ 
ധമ്മാനുകൂല്യവും ബാന്ധവപ്രീതിയു_ 
മുന്മൂലനംചെയ്തയെന്നായിവന്നിടും. 


* ഒരുമാതിരി വലിയ എലി 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ക്യ 


338 


തുളസീദാസരാമായണം 


പൊഴഞ്തകൊംക കാട്ടിലെന്നോതിയാല്‍പ്പിന്നെ ഞാന്‍ 
ദുഃഖിച്ചു കാലംകഴിക്കെന്നതേവരൂ.” 


ഇത്തരം ചിന്തിച്ചു കത്തവ്യമുഡയാ_ 
യത്തന്വി പാരമുഴന്നോരനന്തരം 


സ്ത്രീധമ്മമോത്തും കുമാരരിലേതുമേ 
ഭേദബുദ്ധിക്കില്ല കാര്യമെന്നെണ്ണിയും 
ധീരത കൈക്കൊണ്ടു ചൊല്ലിത്തുടങ്ങിനാരം 
സാരള്യമാധ്വിയൊഴുക്കുന്ന വാക്കുകരം: 
““പൂത്രന്‍െറ കൃത്യം ശരിക്കനുഷ്ണിച്ചു നീ 
പിത്രാജ്ഞ പാലിപ്പതുത്തമധമ്മമാം. 


പൊന്മുടി ചൂടിച്ചുകൊള്ളാനൊരുങ്ങിയി_ 
ട്ടെന്തകനാരണ്യവാഴ തന്നൂ പിതാ. 


ചൊല്ലാമയുക്തമാണിക്കാര്യമെങ്കിലു- 
മല്ലലെനിക്കില്ല തെല്ലമെ൯ വത്സല! 
എന്നാല്‍ പ്രചണ്ഡാത്തിതന്നിലാപ്പെട്ടപോാ- . 
മിന്നു ഭരതനും മന്നനും ലോകരും. 

പോവുക കാട്ടിലെന്നുള്ളതെന്‍ നന്ദനന്‍ 
കേവലം താതാജ്ഞമാത്രമാണോക്കണം. 
ഭീകരദുജ്ജന്തുപൂണ്ണമാം കാനനം 
പുകൊല്ല നീയെന്നു കല്ലിക്കയാണു ഞാന്‍. 
നിമ്മലശീലനാമെന്നുണ്ണി തീച്ചയാ_. 
യമ്ത ചൊല്ലുന്നതും മാനിക്കവേണ്ടയോ? 
സന്ദേഹമെന്നിയേ പോകുവാന്‍ കല്പന 
യൊന്നുപോല്‍ താതനും തായയും നല്ലകില്‍ 
തക്കമററുള്ളില യോദ്ധ ാശതങ്ങളോ_ 
ടൊക്കുമരണ്യമെന്നേോമ്മിച്ചുുകൊള്ളണം . 
കാനനദേവനാണച്ഛന്‍ കുമാരനു 
കാനനദേവിയാണന്‍പുററ തായയും. 
അപ്പോലെ പക്ഷിമൃഗാദികളത്രയും 
ത്വല്‍പാദദാസരാണെന്നും ധരിക്കണം. 


ധന്യരാമാദിത്യഗോത്രഭപാലക്കു 
വന്യവാസോചിതകാലം സുവാദ്രകം. 


. എന്നാല്‍ സമാരബ്ദുതാരുണ്യനാണു നീ_ 


യെന്നുള്ളതോക്കയാലസ്വ്വസ്ഥമെന്മനം. 
അന്വയശ്രീതന്‍ വിശേഷകമെന്നപോോ_ 
ലന്യൂനശോഭം വിളങ്ങും കുമാരക, 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ah 


രതം 


അയോദ്ധ്യാകാണ്ഡം 


നിന്നാലരണ്യമനുഗ്രഹിക്കപ്പെടു_ 
മെന്നാ,ലഭാഗ്യവത്താകുമിപ്പത്തനം. 
എന്നെയംകൂടി നീ കൊണ്ടുപോകേണമെ_ 
ന്നിന്നു ഞാന്‍ ചൊന്നാല്‍ത്തുടിക്കും തവ മനം. 
കണ്മണിയാണു നീ സവ്വക്കുമൊന്നുപോ_ 
ലമ്മതന്‍ ജീവന്നുജീവനുമല്വയോ? 
അങ്ങനെയുള്ള നീ “പോകുന്നു ഞാന്‍ തനി_ 
ച്ചമ്മേ, വനത്തിനെന്നെന്നോടു ചൊല്ലിയാല്‍ 
ആലംബമില്ലാതെ സന്താപകല്ലോല. 
മാലയില്‍പ്പെട്ടു വലഞ്ഞുകൊള്ളാമിവരം. 


കൃത്രിമ സ്നേഹോക്തി വഷിച്ചുകൊണ്ടു നി_ 
ന്നുദ്യമം രോധിച്ചതിന്നില്ല വാഞ്ചര മേ. 
മാതൃബന്ധത്തെസ്സുമാദരിച്ചെന്നെ നീ 
ചേതസ്സിലോമ്മിച്ചുകൊണ്ടാല്‍ കൃതാത്ഥ ഞാന്‍. 
കണ്‍പോള കണ്ണിനെപ്പോലെ പിതൃക്കള._ 
മുമ്പരും കാക്കട്ടെ നിത്ൃമെ൯ വത്സനെ. 
മത്സ്യങ്ങളിജ്ജനം; പാത്താല്‍ ചതുദൃശ_ 
വത്സരമത്രേ ജലാശയം നിണ്ണയം. 
കാനനവാസം കഴിഞ്ഞു വരുന്നതു 
കാണുവാന്‍ ഞങ്ങഠംക്കു സംഗതിയാക്കണം. 
പ്രേമൈകപാത്രമേ, താപം സഹിച്ചു ഞാ_ 
നീമഹാത്യാഗമനുഷ്ഠിച്ചുകൊള്ളവന്‍. 
ലോകത്തെയും തഥാ രാജഗേഹത്തെയും 
ശോകത്തിലാഴചമയോദ്ധ്യാപുരത്തെയ്യം 
നിന്നാഥമാക്കീട്ടു, ശാന്തം ദുരിത! _മെ൯ 
നന്ദനന്‍ സരഖ്യമായ്‌പ്പോവുക കാനനേ. 
പാടേ തുലഞ്ഞുകഴിഞ്ഞു സമസ്തരും 
നേടിയ പുണ്യഫലങ്ങളിന്നീശ്വര! 
അപ്രതിരോധ്യമാം കാലപ്പിഴവിന്‍െറ 
കൈപ്പിടിക്കുള്ളിലകപ്പെട്ടപോയി നാം!" 


നാനാപ്രകാരം സമാക്രന്ദനംചെയ്ത 
താനൊരു നിര്‍ബ'ഭാഗ്യമുത്തിയെന്നോത്തവഠം 


നീറുന്ന നെഞ്ചോടേ താഴെപ്പതിച്ചുടന്‍ 
നീലാബ്‌ജനേത്രന്‍െറ കാല്‍പിടിച്ചീടിനാഠം. 
പൊട്ടിപ്പരന്ന വിലാപകലാപങ്ങ_ 


ളൊട്ടൊന്നു വണ്ണിക്കപോലും സുദുഷ്ണരം! 
CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


339 


തുളസീദാസരാമായണം 


SAT 


അമ്മയെത്താങ്ങിയെടുത്തു മാറോടടചേ_ 

Ee ത്തമ്മകനാശ്വസിപ്പിച്ചാ൯ മുദുക്തിയാല്‍. | 
അപ്പൊഴുതാതങ്കവാത്തകേട്ടാധിയാ_ | 
ല്‍ ലുരംപ്പുവുവാടിയ ജാനകീദേവിയാരം | 
വന്നു കസല്യതന്‍ കാല്ലല്‍ പതിച്ചുകൊ_ ലി 
ം ണ്ടൊന്നുമുരയ്ക്കാതെ കുമ്പിട്ടിരിക്കയായ൦. | 
a ആശിസ്റ നല്ലിനാളമ്മ, പിന്നെത്തുലോം 
3 ക്ലേശിച്ചു പുത്രിത൯ പൂമേനി കാങ്കയാല്‍ 
മുശ്ധമാം വ്രതവും താക്ത്രി,പ്പതി പ്രേമ_ | 

- ശൂദ്ധയാം മൈഥിലി ചിന്തിച്ചിതീവിധം: - & 
es “മല്‍പ്രാണനാഥന്‍ വനത്തിന്നു പോകുവാ_ 
ക നിപ്പോഴൊരുങ്ങുന്നു സന്ദേഹമില്ല മേ. 
ഏതൊരു പുണ്യപ്രഭാവത്തിനാലെനി_ 
ക്കാദരാല്‍ പിന്നാലെ പോകാന്‍ കഴിഞ്ഞിട്ടം? 
ഒന്നുകില്‍ ദേഹവും ദേഹിയുമൊന്നുചേ_ + 
nc ന്നെന്‍നാഥപാദസപര്യചെയ്തീടണം ; 
അല്ലായ്ക്കിലെന്‍ ദേഹിമാത്രമായെങ്കിലും 
‘3A വല്പഭമാഗ്ലമനുവ്രജിച്ചീടണം. 
5 എന്താണു ദൈവം വരുത്തുവാന്‍ പോകുന്ന_ 
ee തെന്നാക്കു കാണാന്‍കഴിയുമീ വേളയില്‍!” 


fu db 


6 


സുന്ദരപാദനഖങ്ങളാല്‍ ക്ഷോണിയില്‍ 
.മന്ദമനോജ്ഞം വരച്ചുനിന്നാളവഠം. 
സല്‍ക്കവിഗാനംകണക്കേ മധുരമായ? 
ചിക്കെന്നു കേരംക്കായി നൂപുരനിസ്വനം. 
“സുന്ദരീരത്നമാം സീതതന്‍ കാല്‍കളില്‍ 
നിന്നു വലിച്ചെറിഞ്ഞീടൊല്ല ഞങ്ങളെ.” 
ഉന്നിദ്രരാഗം തുളമ്പുമാറീവിധ_ 
മൊന്നിച്ചപേക്ഷിക്കയല്ലീ ചിലമ്പുകരം? 
കണ്ണീരൊഴുക്കും കുമാരിയെക്കാങ്കയാല്‍ 
ഇ സഹിക്കാതെ കസല്യ ചൊല്ലിനാടം: 
“കുഞ്ഞേ, കുരുന്നുമെയ്യാളാണു ജാനകി; 
ൃലാരം 6 ടു ക്കു പൊന്‍൯പൈതലല്പയോ? 
തന്‍ ജന്മദന്‍ 


പ്ര —-=e 


അയോദ്ധ്യാകാണ്ഡം 34 


വല്പഭ,നാദിത്യഗോത്രകുമുദ്വതി_ 
ക്കല്ലാസകാരിയാം ചന്ദ്രന്‍ മനോഹരന്‍. 
ഉത്തമശീലവും രൂപവും മേളിച്ച 
പുത്രവധവിനാല്‍ ധന്യയായ്ക്കീന്നു ഞാന്‍. 
കണ്മണിയാക്കി ഞാന്‍ കാക്കുന്നു മുശ്ധയെ; 
ക്രമാംഗിയത്രേ മദീയജീവാസ്തുദം. 
കല്പകവല്പിയെപ്പോലെ ലാളിച്ചു ഞാ_ 
നുഠംപ്രേമനീരം പകന്നേന്‍ ദിനേദിനേ. 
വുഷ്ടിച്ചു കായ്ക്കാ൯തുടങ്ങുന്നവേളയി_ 
ലുല്‍പാടന*ത്തിന്നൊരുങ്ങുന്നു ദുവ്വിധി! 
എന്തായിരിക്കാം കലാശമെന്നുള്ളതു 
ചിന്തിച്ചുകാണുവാന്‍ കെല്ലില്ല തെല്ലുമേ. 
ചേലിണങ്ങുന്നതാം തൊട്ടിലിലോ, മുദാ 
ലാളിച്ചിടന്ന ജനത്തിന്‍ മടിയിലോ, 
പട്ടവിരിപ്പാന്ന പീഠത്തിലോ, പനീര്‍_ 
മൊട്ടുപോല്‍ മാദ്ദവമുള്ള തലത്തിലോ 
അല്ലാതിതേവരെക്കാലൂന്നിയിട്ടില്ല 
വല്ലാത്ത പാഴതറ തന്നിലിപ്പെണ്‍കൊടി. 
സഞ്ജീവനീമൂലമെന്നപോല്‍ ഭദ്രമായ? 
കഞ്ജരയാനയെക്കാത്തുസൂക്ഷിപ്പു ഞാന്‍. 
മുശ്ധയോടോതുമാറില്ല വിളക്കിലെ 
ക്കൈത്തിരി തെല്ലൊന്നു നീട്ടവാന്‍പോലുമേ.. 
കന്യാലലാമമജ്ജാനകി നിന്നുടെ 
പിന്നാലെ പോരാന്‍ കൊതിക്കുന്നു നന്ദന! 
വിപ്രലംഭവ്യഥാഭീരുവാം കാന്ത്റ്കു 
കല്ചനയെന്തു നീ നല്ലന്നു? ചൊല്ലക. 
വെണ്ണിലാവേററു രസിച്ച ചകോരിക്കു 
ചണ്ഡാംശുബിംബം നിരീക്ഷിക്ക ശക്യമോ? 
രൂക്ഷതയേറുന്ന ദുഷ്ടമൃഗങ്ങളും 
രാക്ഷസന്മാരും ചരിക്കുന്നു കാനനേ. 
കുഞ്ഞേ, വിഷദ്ൃമവാടിയിലെങ്ങനെ 
മഞ്ജസഞ്ചീവനീമൂലം വളന്നിടും? 
ഭോഗവിലാസം ഗ്രഹിക്കാത്ത കാനന_ 
ഭാഗവാസത്തിനു മാത്രമായീശ്വരന്‍ 
നിമ്മിച്ചിരിപ്പുണ്ട കോലത്തിമാരെയയ_ 
മമ്മട്ട കാട്ടാളനാരിമാര്‍തമ്മെയും. 


eco 9 888 Library, BJP, Jammu. An eGangotri Initiative 


342 


al 


"aa 


തുളസീദാസരാമായണം 


കല്ലതുളച്ചകം പൂകും പുഴുക്കരംക്കു 

തുല്യം കഠോരസ്വഭാവകളാമവര്‍ 

എത്ര വന്‍പിച്ചതാമാരണ്യദുഃഖവും 
ക്ഷുദ്രമെന്നെണ്ണുന്നകൂട്ടരത്രേ ദൃഡം. 
ശാന്തിയെത്തേടന്ന താപസ്സ്ത്രീകളം 
കാന്താരവാസത്തിനഹമാരായ'വരാം. 
ചിത്രത്തിലുള്ള കുരങ്ങിനെക്കാങ്കിലു_ 
മുഠംത്താര്‍ നടുങ്ങിപ്പിടയ്കുന്ന ജാനകി 
ക്രൂരമൃഗാക്രാന്തകാന്താരഭൂമിയില്‍ 
സ്വൈരം വസിക്കുന്നതേതുവിധത്തിലോ? 
ദേവസരസ്സിലെസ്സന്ദരസാരസ_ 
പ്പുവില്‍ക്കളിക്കുന്ന ബാലമരാളിയോ, 
വാച്ചമോദത്തൊടേ ചാഞ്ചാടിടേണ്ടതു . 
പാഴ്‌ചെളിനീര്‍ച്ചാലിലയ്യോ! ശിവശിവ! 
ഇക്കാര്യമത്രയും നന്നായ? നിരുപിച്ചു 


മൈക്കണ്ണി ചെയ്യേണ്ടതെന്തെന്നു ചൊല്ല നീ. 


നിന്നാജ്ഞ സസ്നേഹമംഗീകരിക്കുവാന്‍ 
കനൃയഷ്ണു ബോധനം നല്ലവന്‍ പിന്നെ ഞാന്‍. 


ആലംബമായ്‌വരുമിജ്ജനത്തിന്നിവ_ 
ലാലയം കൈവിട്ടു പോകാതിരിക്കുകില്‍.”” 


വാത്സല്ൃയപിയൂഷസിക്തമാമമ്മതന്‍ 
വാക്കുകളിങ്ങനെ കേട്ടു രഘൃത്തമന്‍ 
ജ്ഞാനമനോജ്ഞവചസ്സിനാലാനന്ദ_ 
ലീനയാക്കിത്തീത്തു മാതാവിനെ ക്ഷണാല്‍. 
കാനനക്ലേശവിധത്ങളനന്തരം 
ജാനകിയെ ഗ്രഹിപ്പിക്കാനൊരുങ്ങവേ 
അഭ്യണ്ണദേശത്തു മാതാവു നില്ലയാ_ 
ലമായ സങ്കോചമുണ്ടായിതെങ്കിലും 
 സന്ദഭഗരരവം ചിന്തിച്ചു കാന്തയോ_ 
ടിന്ദിവരാക്ഷന്‍ പറഞ്ഞുതുടങ്ങിനാന്‍: 
വാം രാജകുമാരികേ, കേഴംക്ക നീ 


അയോദ്ധ്യാകാണ്ഡം 343 


ശ്വശ്രുവാം ദേവിയെക്കാമിനീരത്നമേ, 
ശൃശ്രഷണംചെയ്ത സവ്വാത്ഥസാധകം. 
ഭര്‍ത്തപിതാക്കളെപ്പുജിച്ചുകൊരംവതി_ 
ലുത്തമമായുള്ള ധമ്മമുണ്ടോ? ശുഭേ! 
എന്‍കഥയോത്തമ്മ വാത്സല്യമഗ്നയായ?* 
സങ്കടപ്പെട്ടിടംവേളയിലൊക്കെയും 


ശാന്തമായ്‌ ചാരുപുരാണവ്ൃത്തങ്ങളാല്‍ 
സാന്ത്വനംചെയ്യക കോകിലവാണി നീ. 


ഭംഗിവാക്കല്ല ഞാന്‍ ചൊല്‍വതു സത്യമാ_ 
യിംഗിതം നിന്നെ ഗ്രഹിപ്പിക്കമാത്രമേ. 


മാതൃസരഖ്യത്തിനുമാത്രം ഭവതിയെ_ 
ച്ചേതോഹരേ, ഞാന്‍ പിരിഞ്ഞുപോകുന്നു കോം. 


നന്മറകരംക്കും ഗുരുക്കരംക്കുമൊന്നുപോല്‍ 
സമ്മതമാംവിധം ജിവിച്ചുകൊള്ളകില്‍ 


ദുസ്സഹക്ശേശാനുഭൂതിയുണ്ടാകാതെ 
നിസ്സംശയം ജന്മസാഫല്യമാന്നിടാം. 


ഗാലവമ'ഭിഖ്യനാം മാമുനി ശ്രേഷ്ഠനും 
ഭ്രലോകവിക്രമി രാജാ നഹുഷാനും 


1 വിശ്വാമിത്രമഹഷിയുടെ ശിഷ്യന്മാരില്‍ ഒരാളായിരുന്നു ഗാലവന്‍. 
അയാഠം വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോം, അന്നത്തെ ഗുരുകലസമ്പ്രദായമനുസരീ 
ചു്‌ എന്തു ദക്ഷിണയാണു വേണ്ടതെന്നു ഗുരുപാദരോടു ചോദിച്ചു. യാതൊന്നും 
ആവശ്യമില്ലെന്നു ഗുരു പ്രതിവചിച്ചു. എന്തെങ്കിലും വാങ്ങിയേ കഴിയു എന്നു ശി 
ഷ്യന്‍ വീണ്ടും നിബ്ബന്ധിച്ചു. അയാളുടെ ദുന്നിവാരമായ നിബ്ബന്ധത്താല്‍ അക്ഷമ 
നായ വിശ്വാമിത്രന്‍ കൃഷ്ണകണ്ണങ്ങളായ സഹസ്രം കുതിരകളെ ആവശ്യപ്പെട്ട. ശീ 
ഷ്യന്‍ കുഴങ്ങി. പല ദിക്കിലും അന്വേഷിച്ചു ഭഗ്നോത്സാഹനായി അയാം വിഷ 
മിക്കവേ സന്തതിയില്ലാത്ത മൂന്നു രാജാക്കന്മാരെ കണ്ടു. അവരില്‍ ഓരോരുത്തനും 
മേല്പറഞ്ഞ വിധത്തിലുള്ള ഇരുനൂറു കുതിരകരംവീതമുണ്ടായിരുന്നു. ഗാലവന്‍റ 
അപേക്ഷാനുസാരം ആ രാജാക്കന്മാര്‍ തങ്ങളുടെ കുതിരകളെ കൊടുക്കാമെന്നു സമ്മ 
തിച്ചു. പക്ഷേ, ഈ ഉപകാരത്തിനു പകരം അവക്ക്‌ ഓരോ പൃത്രനെ കൊടുക്കാമെ 
ന്നു വ്യവസ്ഥചെയ്യേണ്ടി വന്നു. അതനുസരിച്ചു ഗാലവന്‍ യയാതിരാജാവിന്‍െറ 
പുത്രിയെ കൂട്ടിക്കൊണ്ടുവന്നു. കന്യാത്വം നശിപ്പിക്കാതെ പുത്രനെ പ്രസവിചുകൊ 
ട്ക്ത്തെക്ക സിദ്ധിബലം അവദാക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഗാലവന്‍ സ്വപ്രതി 
ജ്ഞ നിറവേററുകയും അറുനൂറു കുതിരകളെ വാങ്ങി ഗുരുദക്ഷിണ ചെയ്തയമുണ്ടായി. 
ശേഷം നാനൂറു കതിരകരംക്കു പകരം ഈ കന്യകയെ സ്വീകരിച്ചു വിശ്വാമിത്രനും 
രണ്ടു പുത്രന്മാരെ ഉല്പാദിപ്പിച്ച. 

2 നൂറു യാഗം ചെയ്ത്‌ ഇന്ദ്രപദത്തെ പ്രാപിച്ച ചന്ദ്രവംശജനായ നഹുഷനു? 
ഇന്ദ്രപത്നിയായ ശചീദേവിയില്‍ അഭിനിദവശം ജനിച്ചു. ദേവി വിസമ്മതിച്ചു. 
നഹുഷന്‍ വീണ്ടും വീണ്ടും നിബ്ബന്ധിച്ചു. മുനിശ്രേഷ്ടന്മാരെക്കൊണ്ടു തണ്ടെടപ്പിച്ചു 
കൊണ്ടു വന്നാല്‍ അഭീഷ്ടം നിറവേററാമെന്നു ശചീദേവി സമ്മതിക്കുകയാല്‍ നഹ 
ഷന്‍ അപ്രകാരം തണ്ടെടുപ്പിചുകൊണ്ടു ചെല്മ്പോഠം, ഹ്രസ്വഗാത്രനായ അഗസ്ത്യ 2 


മഹഷി ഞ്ഞ a 
ശരിയുയി. നടക്കുഞ്ഞയ്ന്റിമിത്ള നന്‍ ആഗ്ഗസ്്യരനുംകഖടി. തന്നി a 


തുളസീദാസരാമായണം 


നിബ്ബന്ധബുദ്ധിക്കു കീക്കെട്ടപോകയാല്‍ 

ദര്‍ബ്‌ഭരാതങ്കം സഹിച്ചീലയോ പുരാ? 

താതനിയോഗമനുഷ്ണിച്ചനന്തരം 

ജാതത്വരം ഞാന്‍ മടങ്ങിയെത്താം പ്രിയേ! 

നാളീകലോചനേ, കേഠംക്ക ഞാന്‍ ചൊല്‍വതു 

3 നാളകളോരോന്നു ശീഘ്രം കഴിഞ്ഞുപോം. 

pe പ്രേമാന്ധയായത്തുലോം ശാഠ്യംപിടിക്കുകില്‍_ 

ബഭീമവ്ൃഥാബ്ബദിയില്‍ത്താഴും തവ മനം. 

ദസ്മരകാന്താരദേശം ഭയങ്കര_ 

മതൃന്തകക്കശമെന്നറിഞ്ഞീടണം. 

ശീതാതപങ്ങളും വഷ്വും വാതവു- | 

HS മേതും സഹിക്കാത്തമട്ടിലുണ്ടായിടും; 

Ee സൂച്ൃഗ്രമെന്നപോല്‍ കൂത്ത കുശകളം | 
ഈച്ചവാഠംപോലെ മുറിക്കുന്ന കല്‍കളം 

മുഠാച്ചെടിക്കൂട്ടവും തിങ്ങും വഴികളില്‍ 

5 നഗ്നമാം കാലടിയ്യന്നി നടക്കണം; 

നിന്‍കഴലോമനേ, മാദ്ദവശ്രീകളാല്‍ 

പങ്കജപ്പൂവിനെക്കാളെത്ര കോമളം! 


താനായി. വിം a 


| 
| 
ഗമ്യങ്ങളല്ലാത്ത ശൈലകൂടങ്ങളും | 
ഗഹ്വരശ്രേണിയും ഗണ്ഡശൈലങ്ങളും s 
ഗത്തദേശങ്ങളും കല്യാനികരവും 
നിര്‍ത്ധഥരപംക്തിയും നാനാനദങ്ങളും } 
കണ്ടാല്‍ ബഭയപ്പെട്ടപോകുമാരും ശുഭേ, 
കണ്ടകാകീണ്ണമാം കാന്താരഭൂമിയില്‍. 
ഭല്ലകശാദ്ടംലകോകസിംഹങ്ങളം 4 
വല്ലാത്ത മത്തമഹായ്യഥപങ്ങളും 
ഘോരമായ” ശബ്ദിപ്പതയ്യോ! ശ്രവിക്കുകില്‍_ . 
ഭ്ധീരരില്‍ധീരരും പാഞ്ഞൊളിക്കും ദൃഡം. 
 കക്കശമാം നിലത്തയ്യോ! ശയിക്കണം 
ലലത്തുണ്ടെന്‍ വരാംഗി ചുററീടണം; 


RC 


ച്ചുമാത്രമേ കൈവരൂ 
ss ey. 
ന്ന തോത്തീടണം. 


രുമ്പാമ്പായി ത്തീരട്ടെ എന്നു നഹഷ 


അയോദ്ധ്യാകാണ്ഡം 345 


മായാവിദശ്ധരായ ചുററുന്നു കാനനേ 
മാനുഷഭോജികളായ രക്ഷസ്സകരം; 
ഞെട്ടിക്കുമാരെയും തുംഗശിലോച്ചയം 
പൊട്ടിപ്പുറപ്പെടും നീര്‍പ്രവാഹങ്ങളം. 
മാനവേന്ദ്രാത്മജേ, സത്യം കഥിപ്പു ഞാന്‍ 
കാനനസന്താപമാക്കു വണ്ണിച്ചിടാം? 
ഓത്താല്‍ബ്‌ഭയാവഹം ക്രുരസപ്പങ്ങളം 
കൂത്ത കൊക്കേന്തുന്ന നീഡോദ'ഭവങ്ങളം 
നല്ലാരെയെന്നല്ല, കണ്ജുമ്പിലെത്തീടു_ 
മെല്ലാരെയും കവന്റീടന്ന ദൈതൃരും 
മേവും വനത്തെ സ്മരിക്കുന്ന മാത്രയില്‍_ 
ബം ഭീവായ്ക്കമുരംക്കരുത്തേറും ജനത്തിനും. 
ഏണശാബാക്ഷിയാം നീയോ, കൊടുങ്കാട 
കാണാതെതന്നെ മഹാഭീരുവല്ലയോ? 
ദഗ്ശമകാനനം പൂകുവാനാളല്ല 
ചക്രാംഗമന്ദമനോഹരയാന നീ. 
നിന്നെശശുഭവ്രതേ, കൊണ്ടുപോയിീടുകില്‍ 
നിന്ദിക്കുമെന്നെജ്ജനങ്ങളെല്ലാവരും. 
മാനസപ്പൊയ്കയില്‍ ചാഞ്ചാട്ടമന്നമേ, 
കാനനം വന്‍പിച്ചൊരുപ്പുവെള്ളക്കടല്‍. 
മാകന്ദവാടിയില്‍ പ്രീണിച്ച കോകിലം 
മാലുററ മുരംച്ചെടിക്കാട്ടില്‍ക്കളിക്കയോ! 
മന്ദിരേ മേവുക നിബ്ബാധമീവിധം 
ചന്ദ്രാനനേ, വനം സന്താപഭാജനം. 
ബന്ധുക്കളോ ഗുരരുഭൂതരോ കാന്തനോ 
ചിന്തിച്ചു ചൊല്പിത്തരുന്ന കാര്യങ്ങളെ 
അഭ്യാദരിക്കാത്ത നാരിക്കു പാരിതി_ 
ലഭ്യന്നതിക്കില്ല മാഗ്ലം മനോഹരേ! 


എന്നല്ല .തീതസന്ദഭം നിനച്ചുകൊ.. 
ണ്ടെന്നാളമല്പലില്‍ത്താഴേണ്ടതായ്‌വരും.”' 


വല്പകീനിസ്വനം പോലേ മനോജ്ഞമായ” 
വല്ലഭന്‍ ചൊല്ലിയ വാത്ത കേട്ടാത്തിയാല്‍ 
തന്‍പാടലാനനം ചാച്ചു, കണ്ണീരിനാല്‍. 
ക്കണ്‍ പോള രണ്ടും നനച്ചുനിന്നാളവരം. 
രാമന്‍റെ ശീതളഭാരതിയൊക്കെയു_ 
മോമലാഠംക്കുഠംത്താപമുണ്ടാക്കി മേല്ലൃമേല്‍. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


8426 


തുളസീദാസരാമായണം 


ശാരദരാകാനിശാനാഥദീധിതി 

പാരിച്ച ശോകമേ കോകിക്കു നല്ലിട്ടു. 
ഇണ്ടലനുക്ഷണം വാഗ്ത്കുയാലൊന്നുമേ 

മിണ്ടാതെ ചിന്തിക്കയാണു ശാതോദരി: 
“ഉന്നിദ്രരാഗം വഹിക്കുമെന്‍ വല്പഭ_ 
നെന്നെപ്പിരിഞ്ഞിതാ പോകാനൊരുക്കമായ! " 


അശ്രുപ്രവാഹം പണിപ്പെട്ടു രോധിച്ചു 
ശ്വശ്രപാദങ്ങളില്‍ത്താണുവീണാദരാല്‍ 
തന്വംഗി തന്‍കരം ളൂപ്പിക്കഥിക്കയായ?: 
“*എന്നവിവേകം പൊറുത്താലുമംബികേ! 
മന്മനോനാഥന്‍ കനിഞ്ഞു ചൊല്ലീ, മമ 
നന്മയെടദ്ദീക്ഷിച്ചു കാര്യങ്ങളൊക്കെയും. 
എങ്കിലും, ഭര്‍ത്തവിയോഗംകണക്കൊരു 
സങ്കടമുണ്ടോ ജഗത്തിലെന്നോപ്പു ഞാന്‍. 


നാഥ! ദയാനിധേ, സനന്ദര്യസത്മമേ, 
നാനാസുഖങ്ങളും നല്ലം മഹാമതേ! 
ചേണററ രാഘവവംശകുമുദ്വതി_ 
ക്കേണാങ്കബിംബമേ, വിജ്ഞാനരംഗമേ, 
തക്കമില്ലാര്യനാമങ്ങയെക്കൂടാത്ത 
സ്വശ്ശൂമിദ്ദാസിക്കു ഘോരമാം രരരവം. 
അമ്മയുമച്ഛനും സോദരന്മാര്‍കള. 
മന്‍പുററ സോദരിമാരും സഖികളം 
ഭര്‍ത്തുപിതാക്കളമാചാര്യപാദരും 
മിത്രങ്ങളും പരിവാരങ്ങളും തഥാ 
ശീലമാഹാത്മ്യം തികഞ്ഞു ശോഭിച്ചിടം 
ശ്രീലരാം വുത്രരുമുണ്ടായിരിക്കിലും, 
തന്നാത്മനാഥനെക്കൂടാത്ത ജീവിതം 
ചണ്ഡാതപംപോലെ തന്വിക്കു ദുസ്സഹം! 
പ്രാണനും ഭൂതിയും ഗേഹവും ഭൂമിയും 
ചേണാന്ന രാജ്യവും ചാരുനഗരവും 
കാന്തവിയുക്തയായ്തീരുന്ന നാരിതന്‍ 
സ്വാന്തം വരട്ടവാനുള്ള സാമഗ്രികരം; 
ഭോഗങ്ങളൊക്കെയും രോഗതുല്യങ്ങളാം 
ഭൂഷണസ്ലോമമോ ഭാരമാത്രങ്ങളാം . 


പാരിതില്‍ജ്ജീവിച്ചിരിക്കയെന്നുള്ളതേ 
നാരകയാതനയ്തൊപ്പം കരാളമാം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


അയോദ്ധ്യാകാണ്ഡം 


കാണുന്നതില്പല ഞാനങ്ങൊരാളെന്നിയേ 
കാണിയും സാഖ്യമി ങ്ങേകുവാന്‍ വല്ലതും. 
-ജീവനുപേക്ഷിച്ച മാനുഷദേഹവും 
കേവലം തണ്ണീരൊഴിഞ്ഞ തടിനിയ്യം 
തന്നുടെ നാഥനെ വേര്‍പെട്ട നാരിയ 
മൊന്നുപോലാണെന്നു ചൊല്ലുന്നു സൂരികരം. 
ചാരുശരച്ചന്ദ്രരമ്യം തവാനനം 
ചാരത്തമന്നു ഞാന്‍ കണ്ടുകണ്ടീവിധം 
മേവുമ്പൊഴെന്‍ വിഭോ, സവ്വവും മാമക. 
“ജീവിതസഈഖ്യത്തിനായേ ഭവിച്ചിട്ു. 
കാന്തനോടൊന്നിച്ചു വാണാല്‍ കരാളമാം 
കാന്താരദേശവും പത്തനം പോലെയാം. 
ശങ്കയില്ലേതുമേ പക്ഷിമൃഗാദിക_ 

.ളെന്‍ കുടുംബാംഗങ്ങളായിമാറും ക്ഷണാല്‍. 
പണ്ണനികേതനം വാനോര്‍നഗരിയാം 
വന്യമാം വല്ല്യലം പുമ്പട്ടുചേലയാം. 
സത്യമായ ക്കാന്താരദേവനും ദേവിയും 
ഭര്‍ത്തമാതാവും പിതാവുമായും വരും. 
ഉല്പസല്‍പല്പവതല്ലം, മനോജന്‍െറ 
ചൊല്ലാന്ന ശയ്യയെക്കാളം മനോജ്ഞമാം. 
കായും കിഴങ്ങുമക്കാട്ടാററുവെള്ളവും 
പീയുഷതുല്യമാഷ്ണ്ീരും മഹാമതേ! 
ഭൂധരപംക്തിയയോദ്ധ്യാപുരത്തിലെ- 
സ്റരധശതങ്ങാംക്കു സാമ്യംവഹിച്ചിടും. 
കോകിക്കു വാസരംപോലെ സാഖ്യയാസ്ററദ- 
മാകുമെനിക്കു ഭവല്‍പാദദശനം; 

കാനന ക്ദേശവിഷാദഭയങ്ങളെ 
നാനാതരത്തിലും വണ്ണിച്ചട്വല്പഭ൯; 
അപ്പരിതാപങ്ങളൊക്കെയൊന്നിക്കിലും 
.വിപ്രയോഗാത്തിതന്‍ നൂറിലൊന്നാകുമോ? 
പാവനജ്ഞാനനികേതമേ, ദാസിയെ. 
ക്കൈവെടിഞ്ഞീടാതെ കൊണ്ടു പോയീടണം. 
-എന്തിനത്ഥിപ്പതിന്നേറെഞാ, നാരുടെ 
ചിന്താപ്രകാരമാണങ്ങേക്കു ദുര്‍ഗ്രഹം? 
ചേണററ രാഗസാശീല്യവാരാന്തിധേ, 
ദിനദയാനിധേ, ലാവണ്യപുഞ്ജമേ, 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


347 


348 


തുളസീദാസരാമായണം 


ഹന്ത! -പതിന്നാലുവത്സരം പിന്നിട്ടു 
നിന്തിരുമേനിയിങ്ങാഗമിപ്പോളവും, 
വൈവശ്യമാന്നു ഞാനുള്ളെരിഞ്ഞീവിധം 
ജീവിച്ചിരിക്കുമെന്നോരുന്നുവോ ഭവാന്‍? 
എങ്കിലയോദ്ധ്യയിലെന്നെയും കൈവിട്ടു 
സങ്കോചമെന്നിയേ പോയാലുമെന്‍പ്രിയന്‍൯.. 


മുന്നില്‍ഗ്ഗമിക്കും ഭവാന്‍െറ കാല്ാടുക_ 
ളന്ന്രമുഹഷം സമീക്ഷിച്ചുകൊണ്ടു ഞാന്‍. 
ദുഗ്ലമമാഗ്ലങ്ങളെത്ര താണ്ടീടിലും 
വിക്ടാന്തി ലേശവും തീണ്ടുകയില്ല മേ. 
ത്വല്‍പരിചര്യാപ്രകാരങ്ങഠംകൊണ്ടു ഞാന്‍ 
മല്‍പ്രഭോ, സഞ്ചാരഖേദവും പോക്കിടം. 
ആതചപക്ടിന്നനാമങ്ങയെപ്പാദപ_ 
ശീതളച്ചായയില്‍ സ്വൈരമിരുത്തി ഞാന്‍.. 
പൊന്‍ചേവടിയിണ മന്ദം തലോടിട്ട_ 
മെന്‍ ചീവരംകൊണ്ടു വീശും കുളിക്കവേ. 
ആമഞ്ജുളസ്വേദകോമളം താവക_ 
ശ്യാമകളേബരം നോക്കിസ്റ്റഖിച്ചിടും. 
കാന്തി തേടീടുവാന്‍ സന്ദഭമെങ്ങഹോ! 
കാന്തനെക്കണ്ടുകണ്ടുഠംക്കളിത്തീടവേ? 
പല്ലവശഷ്ടാദി ചേത്തുവെച്ചങ്ങനെ 
നല്ലൊരു പേലവശയ്യ നിമ്മിച്ച,തില്‍, 
വിശ്രമിപ്പിക്കുമെന്‍ പ്രാണാധിനാഥനെ_. 
ഇൃശ്ദ്ധമിക്കഴല്‍ത്താരും തലോടിടും. 
രാവിലുറങ്ങാതെ കണ്ണാലനുപദം 
താവകരൂപമരന്ദം നുകന്നിടും. 
പാക്കില്‍ബ”ഭവാനൊത്തു മേവുമിദ്ദാസസിയെ 
നോക്കുവാ൯കൂടിയുമാരൊരുങ്ങും? വിഭോ! 
ഹരൃയക്ഷപത്നിയെച്ചെന്നെതിത്തീടുവാന്‍ 
ധൈര്യം സൃഗാലശശങ്ങഠംക്കുദിക്കുമോ? 


ഞാനൊരു മുശ്ധയാം പെണ്‍പൈതലാണുപോല്‍ 
കാനനവാസാഹനാണുപോലെന്‍പ്രിയ൯ ] 


അല്ലല്‍പൂണ്ടാര്യന്‍ വനത്തില്‍ തപിക്കയും, 
ഉല്പാസമാന്നു ഞാന്‍ ഭോഗം ഭൂജിക്കയും | 
ഇത്തീവ്രവാക്യം ശ്രവിച്ചിട്ടമെന്നുടെ 
ഹൃത്തടം പൊട്ടിത്തകന്നിടായ്ക്കില്‍ പ്രഭോ, 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ae 


7 


അയോദ്ധ്യാകാണ്ഡം 


ഒന്നു ഞാന്‍ ചൊല്ലുന്നു വിപ്രയോഗാത്തിയും 


നിന്ദ്യമെന്‍പ്രാണ൯ സഹിച്ചുവെന്നായ*വരാം! ”” 


ഇങ്ങനെ ചൊല്ലിസ്തമാംഗിയാം ജാനകി 
പൊങ്ങുന്ന താപത്തി ലാണ്ടുനിന്നീടിനാരം. 
ശക്തയായില്ല, വിയോഗസംബന്ധിയാം 
ശബ്ദവുംകൂടിസ്റഹിപ്പാന്‍ കൃശോദരി. 
പാവനഗാത്രിയെക്കൊണ്ടുപോകായ്ക്കിലോ 
ജീവന്‍ വെടിയുമെന്നോത്താന്‍ രഘുത്തമന്‍. 
ചൊന്നാന്‍ ദയാമയന്‍ രാമ, ' “നിടര്‍വെടി_ 
ഞ്ഞെന്നോടൊരുമിച്ചു പോരൂ വനത്തില്‍ നീ. 
ദീനയായ” നില്ലേണ്ട സന്ദഭമല്ലിതു 
കാനനയാത്രഖ്കൊരുങ്ങിയാലും ക്ഷണം.” 


ഇഷ്ടവാക്കിങ്ങനെ ചൊല്ലി സ്വകാന്തയ്ക് 
പെട്ടെന്നു സന്താപശാന്തി നല്ലീടിനാന്‍. 


-പിന്നെജ്ജനനിതന്‍ കാല്ലല്‍വിണാദരാല്‍ 


നന്നായനുഗ്രഹം കൈവരിച്ചീടവേ 
ഓതുകയായിതു കൌസല്യ: ““വൈകാതെ 


നി തിരിച്ചെത്തി പ്രജാദഃഖമാററണം. 


കല്പപോല്‍ കക്കശചിത്തയാമമ്മയെ_ 
ത്തെല്ലും മറക്കാതിരിക്കയുംചെയ്യണം. 
കണ്ണകഠംക്കുത്സവം നല്ലമീ നിങ്ങളെ_ 


ഒണ്ടെകൊഠംവാനിനി ബ്‌ഭാഗ്യമുണ്ടാകുമോ? 


നിന്‍ചന്ദ്രരമ്യാന്ധ്യമെന്നിനിക്കാണുവാ൯ 
സഞ്ജാതമാകുന്നു നാളം മുഹൂത്തവും? 
ഉണ്ണീ. രഘുപതേ, വത്സ,_യെന്നിങ്ങനെ 
നിന്നോമനപ്പേരു ചൊല്ലി വിളിച്ചുടന്‍ 
പൊന്നംഗമെന്നുരസ്സികകലണച്ചുകൊ_ 
ണ്ടെന്നിനിസ്സഖ്യം ഭജിക്കുന്നു നന്ദന! ”” 


ഒന്നുമേ ചൊല്ലവാനാവാതനന്തരം 
ഖിന്നയായ്‌, നന്ദനസ്നേഹവിവശയായ്‌, 
മേവുന്ന തായയെസ്സാദരമീക്ഷിച്ചു 

ദേവന്‍ സമാശ്വസി പ്പിച്ചാ൯ പലവിധം. 


അപ്പൊഴുതുള്ളില്‍ത്തുളമ്പിനിന്നീടിനോ. 
ആഠംപ്രേമമെമ്മട്ട വണ്ണിച്ചിടേണ്ടു ഞാന്‍? 
ശ്വശ്രുവിന്‍പാദം പിടിച്ചുകൊണ്ടന്നേര_ 


മുച്ചരിച്ചീടിനാരം വൈദേഹിയീവിധം: 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


349 


തുളസീദാസരാമായണം 


“കേവലം ഭാഗ്യവിഹീന ഞാനംബ! നിന്‍ 

ചേവടി സേവിച്ചിടേണ്ടൊരീവേളയില്‍ 

കാനനവാസമെനിക്കു കല്ലിക്കയാല്‍ | 
കാമിതമൊക്കെത്തകത്തുവോ ദുവ്വിധി? | 
അംബികേ, ശോകമമത്തി വാണീടണ_ 
മെന്മേല്‍ ചൊരിഞ്ഞിടും കൂറും കുറഞ്തൊലാ. 
മറെറന്തു? കമ്മപ്രഹാരം കഠോരമേ 
കുററമിന്നെന്നിലില്ലെള്ളോളമെങ്കിലും." 


സീതാനിവേദനം കേട്ടനേരത്തഹോ! 
മാതാവിനുണ്ടായ താപമെന്തോതിടാം? 
നാരീമണിയെപ്പുണന്നുപുണന്നുടന്‍ 
ധീരത കൈക്കൊണ്ടനുഗ്രഹിച്ചീിടിനാഠം: 
““ഗംഗായമുനാപ്രവാഹം നിലപ്പൊളം 
മംഗല്യദാര്‍ഡ്്യം ഭവിക്ക തേ വത്സലേ!” 
പിന്നെയുംപിന്നെയുമാശീവ്വദിക്കുന്ന 
ധന്യയാമമ്മതന്‍ പാദപത്മങ്ങളില്‍, 
പേത്തും നമസ്ത്ാരമപ്പിച്ചു ജാനകി 
യാത്രാനുവാദം വരിച്ചു പിന്‍വാങ്ങിനാഠം.. 


ലക്ഷൂണനെറ അനുഗമനം 

ഇക്കഥയാരോ പറഞ്ഞറിഞ്ഞീടവേ 
ദഃഖവിലക്ഷണവക്രതനായ൦ ലക്ഷ്മണന്‍ 
കമ്പവും കോരിത്തരിപ്പുമാന്നഞ്ജസാ 
Ee വെമ്പി ബാഷ്ണാവിലനേത്രനായഃ'ദൂീനനായ* 
 ഗദ്‌ഗദത്താലേ ചലിക്കാത്ത നാവുമാ_ 
_ യഗ്രജപാദത്തിലാപതിച്ചീടിനാന്‍; 
നീരില്‍നിന്നാരോ കരംകൊണ്ടു കോരി,യ_ 4 
p ത്തീരസ്ഥലത്തിട്ട മീനെന്നപോലവേ. 
ത്താന്‍ കുമാരക൯: “ഹാ! വിധേ. 
ന്നു ന്നില്‍? 


അയോദ്ധ്യാകാണ്ഡം 351 


കണ്ടു നയജ്ഞന്‍, സുഖസ്പേഹസാശീല്യ_ 
ഭണ്ഡാര,മുള്ളഴിഞ്ഞോതിനാനീവിധം: 
“*ദഃഖിച്ചിടേണ്ട നീ, കൂറിന്‍ വശഗനാ_ 
യൊക്കെയൊടുക്കത്തി ലാനന്ദമായ“വരും. 
തായയും താതനുമാചാര്യപാഭരും 

ഞായമായ” സ്വാമിയും ചൊല്പം ഹിതോക്തികാം 
എന്നും ശിരസാവഹിപ്പവ൯ ധന്യനാ_ 

മനൃഥാ ചെയ്‌വോന്‍ ജനിച്ചതേ നിഷ്ണലം. 
ഇക്കാര്യമുള്ളില്‍ദ്ധരിച്ചു നീ സോദരാ, 
കൈക്കൊരംക നിന്നോടു ഞാന്‍ ചൊല്‍വതൊക്കെയും. 
മാതാപിതാക്കഠംതന്‍ പാദശുശ്രുഷയാല്‍ 
പ്രീതനായ ശാന്തനായ നീയിങ്ങു മേവണം. 
ഇല്ല ഭരതനും ബാലശത്രഘനു_ 
മില്പത്തിലിത്തവ്വിലെന്നുദമാത്തീടണം. 
ഉവ്വരാപാലന്നു വാദ്യരക്യകാലമാ_ 
ണള്ളിലുണ്ടാധിയെന്‍ വേര്‍പാടകാരണം. 
നിന്നെയുംകൂടി ഞാന്‍ കൊണ്ടുപോയീടകില്‍ 
നിന്നാഥമാകുമയോദ്ധ്യാമഹാപുരം. 
മാനാഹനാകും ഗുരുവും, പിതാക്കളും 
നാനാപരിവാരവ്വന്ദവും പരരരും, 


ആകെ,സ്സഹിക്കുവാനാകാത്തൊരുല്‍കട_ 
ശോകഭാരത്താല്‍ തളന്നു പോകില്ലയോ? 


ആകയാല്‍ പാചക്കുകിങ്ങാമോദമേവക്കു_ 
മേകുമാറ,ല്ലെന്നിരിക്കിലോ പാപമാം. 


താപം പ്രജാവലിക്കുണ്ടെന്നിരിക്കുകില്‍ 
പാപിയാം മന്നന്‍ നരകത്തിലാണ്ടുപോം. 


ഇച്ചൊന്ന നീതിതന്‍ സാരം ഗ്രഹിച്ചു നീ 
നിശ്ചയിച്ചീടണമിങ്ങു മേവീടുവാന്‍. '” 


അഗ്രജവാക്കുകളീവിധം കേരംക്കയാല്‍ 
വൃഗ്രതവദ്രിച്ചു നിന്നാന്‍ കുമാരകന്‍. 


മഞ്ഞുളശിതളവാണിയാല്‍ സ്യമിത്രീ 
മഞ്ഞുവ്വെള്ളം വീണ ചെന്താരുപോലെയായ്‌?. 


പ്രേമവാന്‍ തെല്ലിട മുകനായ്‌,പ്പിന്നീടു 
രാമപാദം പിടിച്ചേവമോതീടിനാ൯: 


““സ്വാമിന്‍, ഭവല്‍പാദദാസനീയുള്ളവന്‍ 
പ്രേമസ്വ്രരുപനാമങ്ങെന്‍ മഹാപ്രള. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തളസീദാസരാമായണം 


നിന്തിരുമേനിയിന്നെന്നെത്ത്യജിക്കുകി_ 
ലെന്തുചെയ്തീട്മിബ്‌ഭാഗ്യഹീനന്‍, വിഭോ! 
യക്തമത്രേ ഭവാന്‍ ചൊന്നതെന്നാകിലും 
ശക്തനല്ലായതു കൈക്കൊള്ളവാനിവന്‍. 
ധീരരും ധമ്മധരീണരുമാകിയ 
പൂരുഷശ്രേഷ്ഠരേ ശാസ്ധ്രാധികാരികഠം. 
നിസ്റ്റാരനായുള്ള ബാലനീയയള്ളവന്‍ 
ത്വല്‍സ്നേഹമൊന്നാല്‍ പുലത്തപ്പെടുന്നവന്‍. 
മേരുവോ മന്ദരശൈലമോ പൊക്കുവാന്‍ 
പോരുന്നതാമോ മരാളം? മഹാമതേ! 
സ്വാമിന്‍, തുറന്നു ഞാന്‍ ചൊല്ലുന്നു വാസ്തവം 
മാമകഭാഷണം വിശ്വസിച്ചീടണം. 

എന്‍ ഗുരുദേവനുമച്ചുനുമമ്മയു__ 

മെല്ലാം ഭവാനൊഴിഞ്ഞാരുമല്ലോക്കുകില്‍. 
വേദങ്ങഠം ചൊല്‍വു, ജഗല്‍പ്രേമബന്ധങ്ങ_ 
ളേതും നിജപ്രീതിവിശ്വാസലീനമാം 
ദീനദയാലോ, മദീയമെല്ലാം ജന_ 
മാനസസഞ്ചാരിയങ്ങൊരാരം മാത്രമാം. 
കീത്തിയും ഭൂതിയും മുക്തിയും വേണ്ടോക്കു 
മാത്രമേ നല്ലേണ്ടു ധമ്മാനുശാസനം. 

ചേതസ്സ മുക്തിയും കമ്മവുംകൊണ്ടു നി൯_ 


പാദങ്ങളച്ചിക്കുമെന്നെത്ത്യജിക്കയോ? ” 


ഈ വിനീതോക്തികരം കേടംക്കെളയാലുവാം 


ദേവന്‍ മനോഭാവമെല്പാമറിഞ്ഞുട൯ 

ഠറോടു ചേത്തുതന്‍ തമ്പിയെ, സ്നേഹത്തി_ 
ലാറാ: ി നിന്നുകൊണ്ടാശ്വസിപ്പിക്കയായ: 
“ആത്തനായീടാതെ മാതാവിനെക്കണ്ടു 
യാത്രാനുവാദം വരിച്ചു വൈകാതെ നീ 
മിതം കൈവന്ന ചാരിതാത്ഥ്യത്തൊടേ 


0൯ സന്നദ്ധനായ? വരൂ.” 


അയോദ്ധ്യാകാണ്ഡം 353 


സ്നേഹാര്‍ദ്രമാം മനസ്സുപ്പൊഴും ജാനകീ_ 
രാഘവന്മാരില്‍പ്പതിഞ്ഞിരുന്നൂ ദൃഡ്ം. 


സംഭൃതവാത്സല്യമമ്മ, തന്‍ പുത്രനന്‍െറ 
വെമ്പലിന്‍ കാരണമാരാഞ്ഞുകൊരംകവേ, 
വിസ്തരിച്ചോതിനാനമ്മയോ,ടണ്ടായ 
വൃത്താന്തമെല്ലാം സഖേദം കുമാരകന്‍. 
ദേവി വിറച്ചുപോയ” ക്രരമീവാത്തയാല്‍ 
ദാവാഗ്നിചുഴവേ മാന്‍പേടപോലവേ. 
ചിന്താവിവശനായ” നിന്നുപോയ? ലക്ഷ്മണന്‍: 
“ഹന്ത! വല്പാത്തോരനത്ഥമാസ്ത്റീന്നിതോ? 
അമ്മയിന്നാത്മജസ്നേഹവിവശയാ_ 
യെന്മനോവാഞ്ചിതം തട്ടിത്തകക്കുമോ? 
സമ്മതം നല്ലമോ, നല്ലാതിരിക്കുമോ 
സംഭവിച്ചീടുന്നതെന്താവുമശ്വരാ! ” 


- വ്യാകുലചിത്തനായ? ശങ്കിച്ചശങ്കിച്ചു 
പോകാനനുവാദമത്ഥിച്ചു സാദരം. 
ജാനകീരാഘവരൂപസനന്ദര്യവും 
മാനനീയോജ്ജ്വലശീലഭാവാദിയം 
ഓത്തും, സൃപപ്രേമഭാരം നിനച്ചുമ_ 
ഞങ്ങാത്തയാം രാജ്ഞി തലയ്ക്കു തല്ലി സ്വയം 
ചൊന്നാഠം സഗദ്ഗദം: ““പാപിനി കൈകേയി 
നിന്ദ്യമായുള്ളതനുഷ്ണിച്ചു നിദ്ദയം. '" 


കാലം പിഴച്ചതാണെന്നറിഞ്ഞുള്ളിലേ 

മാലടക്കിക്കൊണ്ടു നല്പവാക്കോതിനാരം: 

“നിന്നമ്മ സീതയാണിന്നിമേല്‍,ക്ളൂറെഴും 
ധന്യനാം ശ്രീരാമനച്ഛനെന്നോക്കണം. 
ആര്യന്‍ വസി പ്പേടമാണയോദ്ധ്യാപുരം 
സൂര്യന്‍ ജ്വലിക്കുന്ന ദിക്കിലേ വാസരം. 
ചെന്താര്‍ദളാക്ഷനും സീതയും പോവുകി_ 
ലെന്തുള്ള കാര്യം നിനക്കിങ്ങയോദ്ധ്യയില്‍? 
താതനും തായയുമാചാര്യപാദനും 
ഭ്രാതാവുമെന്നല്ല ദേവനും സ്വാമിയും, 
പ്രാണസമാനരെന്നോമ്മിച്ചു സേവിക്ക es 
-വേണമെന്നോതുന്നു ശാസ്ത്രങ്ങളൊക്കെയും. 
ne രാമന്നീ യം 


ഞനും നിസ്റ്വാത്ഥമിത്രവും. 
പ്രാണ്ണന്ല്‍പ്പാണന്ന Re Jammu. A SD Initiative 


354 തുളസീദാസരാമായണം 


നമ്മഠംക്കു പൂജ്യരുമുറേറാരുമാകവേ 
സമ്മാന്യരല്ലയോ രാമബന്ധത്തിനാല്‍? 


എന്നോത്തു പൊഴന്തൊരംക കാനനവാസത്തി_ 
നെന്മകന്‍ നേടുക ജന്മസാഫല്യവും. 


പ്രേമമ കൃത്രിമമുദ്വഹിച്ചാണു നീ 

രാമപാദങ്ങളെ പ്രാപിപ്പതെങ്കിലോ, 

ആണയിട്ടോതുവന്‍, ഭാഗ്യവാ൯തന്നെ നീ 

ഞാനും മഹാഭാഗ്യപാത്രമെന്‍ നന്ദന! 

മററാരുമല്ലഹോ! ശ്രീരാമഭക്തനെ_ 

പ്പെററമാതാവാണു മാതാവു പാരിതില്‍; 

ബന്ധുരയാവനം വൃത്ഥമാക്കീടിന 

വന്ധ്യയാ,ണല്ലാത്ത മങ്കയെന്നോതിടാം. % 
രാമവിമുഖനായഷ്ക്കീന്നു പോയീട്ടകി_ | 
ലാമകന്‍ പാരമനത്ഥമുണ്ടാക്കുവോന്‍. 
ത്വല്‍ഭാഗ്യമല്പാതെ വേറെന്തു കാരണ_ | 
മിപ്പോരം വനത്തിന്നു പോകുവാന്‍ രാഘവന്‍? 
എണ്ണുക ജാനകീരാഘവാരാധനം 
പുണ്യങ്ങളത്രയും ചേരുന്നതിന്‍ ഫലം. 
രാഗരോഷദ്വേഷമോഹദംഭാദിയാ_ 
ലാകുലമാക്കൊല്ല ചിത്തം കിനാവിലും. 
പോക്കുക സവ്വവികാരം; പ്രവൃത്തിയാല്‍, 
വാക്കാല്‍, മനസ്സാലുപാസിക്ക സന്തതം. 


പ്രീതിനല്ലീടുവാന്‍ സ്വന്തം പിതാക്കളായ? 
സീതയും രാമനുമുണ്ടടുത്തെപ്പൊഴും; 
ആക്യാലെല്ലാവിധത്തിലും കാനന_ 
F മാനന്ദരംഗമാസ്തീരും നിനക്കെടോ! 
കാട്ടി,ലെന്താകിലും ക്േശമേശീടരു_ 


A gee! oe 


ലായി ഹാ! താതനും തായയും 
Te പ്പെട്ട തന്‍പരിവാരവും 
യോദ്ധ്യയും സരഖ്യവുമെ 
3 3൨ കും 
ത്തിക 


അയോദ്ധ്യാകാണ്ഡം 355 


ദേവി സുമിത്ര തന്‍ വുത്രനോടീവിധം 
ഭാവഗംഭീരമായ” കല്പിച്ചു പിന്നെയും, 
ഭദ്രങ്ങാം നല്ലിനാരം: “ “എന്മകന്നേറുക 
നിത്യവും നവ്യവുമായ ഭക്ത്യാദരം.”” 


തായതന്‍ കാല്ലല്‍ പതിച്ചു പിന്നീടവന്‍ 
പോയിതു സത്വരം ശങ്കാകുലാശയന്‍; 
വേടന്‍െറ ജാലത്തില്‍നിന്നു ഭാഗൃത്തിനാല്‍ 
ചാടിക്കുതിക്കുന്ന സാരംഗമെന്നപോല്‍. 
രാമപാശ്വത്തിലണഞ്ഞു സന്തുഷ്ടനായ” 
സമിത്രി വന്ദിച്ചുനിന്നോരനന്തരം 
സീതാരഘുവരന്മാരൊത്തു യാത്രയായ 
മേദിനീപാലന്‍റെറ മന്ദിരം പൂകുവാന്‍. 
പത്തനവാസികളക്കാഴ്ച കണ്ടുക_ 
ണ്ടുത്തപ്യ്ചി ത്തരായന്യോന്യമോതിനാര്‍: 
““നല്പതാമൊന്നിന്നു വട്ടമിട്ടിട്ടതു 
വല്ലാതെയാക്കിക്കളഞ്ഞിതല്ലോ വിധി!” 


മേനി മെലിഞ്ഞും, മനസ്സ ചുട്ടം, മുഖം 
മാനമായയം നിന്നു ദുഃഖിച്ചു സവ്വരും; 
ഛിന്നമായ്ത്കിരുന്ന തേ൯കൂട കാണവേ 
ഖിന്നതയാളന്ന മക്ഷികാപംക്തിപോല്‍. 
ധ്വസ്പപക്ഷങ്ങളാം പത്രികരംക്കൊപ്പമായ്‌ 
ഹസ്തംതിരുമ്മിത്തലയറഞ്ഞീടിനാര്‍. 
രാജസദസ്സില്‍ത്തടിച്ചകൂട, ജന 
രാജി, തല്‍സകങ്കടം വണ്ണിക്ക ദുഷ്ടരം. 
“വന്നുചേരുന്നു കുമാരന്‍ രഘുൂത്തമ''_ 
നെന്നേവമിഷ്ടവാക്കോതി മന്ത്രീശ്വരന്‍, 
പള്ളിമഞ്ചത്തില്‍ ശയിക്കും നൃപേന്ദ്രനെ 
മെല്ലെപ്പിടിച്ചെഴുനേല്പിച്ചിരുത്തിനാന്‍. 
പുത്രരെസ്സീതാസമേതരായ”ക്കാണ്‍കവേ 
മെത്തുന്ന താപത്തിലാണ്ടു നരവരന്‍. 
പ്രേമവിവശനായ്‌ മാറോടുചേത്തിത_ 
ക്കോമളഗാത്രരെപ്പിന്നെയും പിന്നെയും. 
ഉണ്ടായിതുരംദ്ദാഹമുഗ്രമായത്തലാല്‍ 
മിണ്ടുവാന്‍ പോലുമശക്തനായി നൃപന്‍. | 
അപ്പോളെഴുന്നേററു ഭക്ത്യാ നമിച്ചുകൊ_ 7a 
ണ്ടത്ഥിച്ചു യാത്രാനുവാദം കുമാരക൯: Ps 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


ലി “തന്നരുളേണമനുജ്ഞയുമാശിസ്സ്റ 
മിന്നിജജനത്തിനെന്‍താത, നേരുന്നു ഞാന്‍; 
സന്തോഷമാന്നു വസിക്കേണ്ട വേളയി_ 
ലെന്തേ വിഷണ്ണനാഷ്ക്കീന്നിടുന്നൂ ഭവാന്‍? 
ഇഷ്ടജനപ്രേമമിപ്പോഴയുക്തമാം 


പ്രേമാര്‍ദ്രനായിതു കേട്ടെഴു ന്നേററുടന്‍ 
.രാമനെക്ക്കൈഴ്ക്കുപിടിച്ചിരുത്തീടിനാന്‍. 
' ചൊല്ലിത്തുടങ്ങിനാ൯ പിന്നെ നരവര_ 
(നല്പല്‍പുണ്ടീവിധം: “ “കേഴംക്കൂ കുമാരക! 
രാമന്‍ ചരാചരനാഥനെന്നല്പയോ 
മാമുനീന്ദ്രന്മാരുരയ്ക്കുന്നു സവ്വദാ. 
മത്ത്യര്‍തന്‍ മംഗളാമംഗളകമ്മങ്ങ_ 
ത്രയും സുക്ഷ്യമമായ*ക്കണ്ടറിഞ്ഞീശ്വരന്‍ 
-ആയവയ്തൊക്കും ഫലങ്ങളേകും ശരി_ 
ക്കാരുള്ള കമ്മഫലം ഭജിക്കാത്തവര്‍? 
ധമ്മശാസ്ത്രങ്ങഠംതന്‍ നീതിയേതാദൃശ;_ 
മമ്മട്ട സവ്വരും ചൊല്ലയും ചെയ്‌വുതേ. 
എന്നാലൊരാളിന്‍െറ ദുന്നയത്തിന്‍ഫല_ 
മന്യന്‍ ഭജി ക്കേണമെന്നുവന്നീടുകില്‍, 
ഏറെ വിചിത്രമദ്ദൈവികമാംഗതി,_ 
'യാരറിഞ്ഞിടുമതിന്‍പൊരുളഴി യില്‍?” 


_ കാനനയാനം മുടക്കുവാന്‍ നോക്കിനാന്‍ 
“നാനാഭ്യപായത്ങഠംകൊണ്ടും നരാധിപന്‍. 
 തന്മകന്‍, ധാമ്മികന്‍, ധീരന്‍, രഘുവരന്‍ 
 തങ്ങുകില്പത്ങെന്നറിഞ്ഞോരനന്തരം; 
മാറോടുചേത്തു കുമാരിയാം സീതയെ_ 
ങ്ങ പ പലേവിധം. 


മാനസമപ്പൊഴും 


നഷ്ടമാം സല്‍കീത്തി; വന്നുപോം നിന്ദയും.” 


| 


അയോദ്ധ്യാകാണ്ഡം 


വന്യവിപത്തുകരം വിസ്തരിച്ചാ രാജ 
കന്യയെക്കേടംപ്പിച്ചു കൂട്ടത്തിലൊട്ടുപേര്‍. 
മന്ത്രീന്ദ്രപത്നിയുമാചാര്യപത്നിയും 
ചെന്താര്‍ദളാക്ഷിയില്‍ കൂറാന്ന ചൊല്ലിനാര്‍: 
““കാനനവാസം നിനക്കു വിധിച്ചീല 
മാനവാധീശ്വരനെന്നറിഞ്ഞീടണം; 

എന്തു കല്പിപ്പൂ ശ്വശുരനും ശ്വശ്രുവും 
സ്വന്തമാചാര്യനുമായതു ചെയ്തു നീ.” 


ശീതളം, സനമ്യം, മധുരം, ഹിതപ്രദ_ 
മീദ്ൃശം സ്തിശ്ധോപദേശം ശ്രവിക്കിലും 
നന്നെന്നു തോന്നീല സീതയ്തു, ശാരദ_ 
ചന്ദ്രകരാവലി ചക്രവാകിക്കുപോല്‍. 
ശങ്കാകുലയായൊരക്ഷരം മിണ്ടാതെ 
പെഞ്കൊടി ജാനകി നില്ലന്നവേളയില്‍ 
ഈയ്യപദേശങ്ങഠം കേട്ടെഴുന്നേല്ലയാ_ 
യീറപുണ്ടക്ഷണം കേകയനന്ദിനി. 
മാമുനിവേഷത്തിനൊത്ത വ്രസ്ത്രങ്ങളം 
മാല, കമണ്ഡലുവെന്നിതെല്ലാമുടന്‍ 
അങ്ങു വരുത്തിവെച്ചേററം മുദുസ്വര_ 
ഭംഗിയിലിങ്ങനെ ചൊല്ലിത്തുടങ്ങിനാരം: 
““പ്രാണന്നുതുല്യം പ്രിയങ്കരനല്പയോ 
മാനവേന്ദ്രന്നു നീ രാമകുമാരക! 
നിന്നുടെ ശീലവും സ്നേഹവും മന്നവന്‍ 
തന്നുള്ളില്‍നിന്നുമൊഴിഞ്ഞുപോയിീടുമോ? 
പുണ്യവും കീത്തിയും സ്വഗ്ുവും നഷ്ടമായ” 
വന്നാലുമോതില്ല നീ കാടപുകുവാന്‍. 
ഇക്കാര്യമത്രയും നന്നായ്‌ വിചാരിച്ചു 
യൃക്തമായുള്ളതു നീതന്നെ ചെയ്യണം.” 


മാതൃവാക്യം കേട്ടു തൂഷ്ടനായ” രാഘവ൯; 
താതനോ കൂരമ്പുകൊള്ളന്ന പോലെയും. 
““ശപ്ടാതിശപ്പൂമെന്‍ പ്രാണന്‍ ശരീരത്തെ_ 
യിപ്പൊഴും വേര്‍പെട്ടപോകാതെ നില്യയോ?”” 
എന്നഴുതുംകൊണ്ടു മൂര്‍ച്ഛിച്ചു മന്നവന്‍; 
നിന്നവരൊക്കെയും സന്തപൃചിത്തരായ്‌. 
കത്തവ്യമെന്തെന്നു തോന്നിലൊരുത്തനു;-- 
മത്തവ്വിലങ്ങനെ നോക്കിപ്പരുങ്ങവേ, 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


357 


at sid 


858 തുളസീദാസരാമായണം 


’ 


മാമുനിവേഷം ധരിച്ചൊരുങ്ങിക്ഷണം 


റ മാതാപിതാക്കളെ വന്ദിച്ചു രാഘവന്‍, g J 
യാത്രയായ” സീതയും ഭ്രാതാവുമൊത്തുടന്‍ i 
Ly ധാത്രീസരാചാര്യപാദങ്ങാം കൂപ്പിയും, | 
a വന്നുനില്ലൂന്നോരെയൊക്കെയും മാലിനാ_ 


വനയാത്ര 

ന നു ഭൂവരഗേഹത്തില്‍നിന്നും നടന്നവര്‍ 

can ശ്രീവസിഷ്ഠാലയദ്വാരത്തില്‍ നില്ലയായഴ. 
EC ഉത്തപ്നമാകും വിയോഗദാവാഗ്നിയില്‍_ 
ക്കത്തും ജനങ്ങളെക്കണ്ടാന്‍ രഘൂത്തമന്‍. 


കൂറാന്ന വാക്കുകളോതിയവക്കെഴ#ും 
നിറുന്നൊരുഠംക്കളം ശീതളമാക്കിനാന്‍. 


പിന്നെ ദ്വിജരെ വിളിച്ചു വഷാശന_ 
മന്യൂനമായവക്കൊക്കെയും നല്ലവാന്‍ 


മാനവവീരന്‍ ഗുരുവി നോടത്ഥി 
ദാനമാനങ്ങളാല്‍ സമ്പ്രീതരാക്കിനാന്‍. 
തൃപ്യിപ്പെടത്തിനാന്‍ യാചകന്മാരെയും 
സല്‍പ്രേമവായ്ക്കിനാല്‍ ബന്ധുവഗ്ഗത്തെയും. 
കിങ്കരവ്വന്ദത്തെയെല്ലാം വിളിച്ചുടന്‍ 
ത൯ഗശുരുവിങ്കല്‍ സമപ്പിച്ചു സാദരം, 
കൈതൊഴുതത്ഥിച്ചു, “കാക്കുമാറാകണം 
താതനും തായയുമങ്ങാണിവക്കമേല്‍.” 
 പിന്നെയക്കൂട്ടരോടിങ്ങനെ ചൊല്ലിനാ൯ 

_ തന്നിരുപാണിയും കൂപ്പിക്കുമാരകന്‍: 


ആര്‍തന്‍ പരിചര്യയൊന്നിനാലെന്‍ പിതാ_ 


| 
es ലിന്ദ്രിയബോധംകെടുത്തുമാറാക്കിയും. | 
| 
| 


ഞ്ങുനില്ലം ജനങ്ങളോടൊക്കെയും 
നാനനന്തരം, ““പരരപ്രവീണരേ, 
പിയോഗംകൊണ്ടു കൂറെഴുമമ്മമാ_. 


അയോദ്ധ്യാകാണ്ഡം 


ദഃഖത്തിലേവരുമാണ്ടുപോയക്ഷണം, 
ദുശ്‌ശ്രവമായിദ്ധ്വനിച്ചിതാത്തസ്വരം. 
ലങ്കയി ലുണ്ടായ” നിമിത്തപ്പിഴ തുലോം, 
സങ്കടവായ്ക്കാലിരുണ്ടിതയോദ്ധ്യയും. 
ശോകഹഷങ്ങരംതന്‍ മദ്ധ്യത്തിലാപ്പെട്ട 
നാകലോകസ്ഥിതരാകെക്കുഴഞ്ഞുപോയ്‌. 
മന്ദം സ്വബോധംവരിച്ച ദശരഥന്‍ 

മന്ത്രി സുമന്ത്രരോടോതിനാനാത്തനായഃ: 


'കാനനയാത്രപുറപ്പെട്ട രാമ,നെന്‍ 
പ്രാണനോ പേകുന്നതില്ലെന്‍െറെ തോഴരേ! 
ഇങ്ങെന്‍െറ മേനിയി ലേതുസുഖത്തിന്നു 
തങ്ങിനില്ലുന്നെന്നറിഞ്ഞുകൂടാ സഖേ! 
പ്രാണന്‍ ശരീരത്തില്‍നിന്നു വേര്‍പെട്ടിടാന്‍ 
ക്ഷോണിയിലെത്തുണ്ടിതില്‍പരം സങ്കടം?" 
ധീരത കൈക്കൊണ്ടു ചൊല്ലിനാ൯ പിന്നെ' “യെന്‍ 
തേരൊരുക്കിക്കൊണ്ടു ചെല്ലുക തോഴരേ! 
പുത്രരിരുവരും സുന്ദരി സീതയും 

മിത്രമേ, കേവലം മൃദ്വംഗരല്പയോ? 

ഏററുക തേരിലാ മൂവരേയും വനം 
കാട്ടിയിങ്ങെത്തുക നാലുനാഠംക്കുള്ളില്‍ നീ. 
ധീരരസ്സ്സോദര,രെന്നല്ല പാക്കുകില്‍ 
ശ്രീരാമഭദ്രന്‍ ദൃഡര്രതന്‍, സത്യവാന്‍. 
പോരില്ല രണ്ടാളമെങ്കില്‍ നീ നേരുക 
വാരിജനേത്രയെക്കൂട്ടിയയഗ്തുവാ൯. 
ജാനകിയാവനം കണ്ടു പേടിച്ചതി_ 
ദീനയായ്തീരുന്നവേളനോക്കിബറ്‌ഭവാന്‍ 
ഭദ്രയോടോതുകെന്‍ നിദ്ദേശ,' മോമലേ, 
ഭര്‍ത്തൃപിതാക്കടഠംത൯ വാചികം കേഴംക്ക നീ: 
ആരണ്യദേശം ബഹുക്കേശമിശ്രമാം 
പോരികയോദ്ധൃഷ്ണുതന്നേ മടങ്ങി നീ 


താമസിച്ചീടാം ശ്വശൂരാലയത്തിലോ 
താതഗേഹത്തിലോ നിന്നിച്ഛപോല വേ.” 


ഇമ്മട്ടനുനയവാക്യങ്ങളോതി നീ. 
യംബുജനേത്രയെക്കൊണ്ടുപോന്നീടണം. 


ജാനകിയിങ്ങോട്ട വന്നെത്തു മെങ്കിലെന്‍ 
പ്രാണങ്ങടം തങ്ങിടും മെയ്യിലെന്നോപ്പ ഞാ൯; 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


359 


SON A 


തുളസിദാസരാമായണം 


ഇല്ലെങ്കിലെ൯മുതി നിശ്ചയംതന്നെയാ_ 
മിന്നെന്തു ചെയ്‌വു ഹാ! ദൈവവും ശത്രുവായ, 
ചെന്നു വരുത്തുക മൂവരേയും ഭവാ” '__ ) 
നെന്നോതി മൂര്‍ച്ഛിച്ചവീണു നൃപാലകന്‍. 
കല്പനമാനിച്ചു വന്ദിച്ചു മന്ത്രിയും 
ക്ഷിപ്രം പുറപ്പെട്ട സജ്ജമാം തേരുമായ?, 
സീതാസമേതരായ” ഭ്രാതാക്കരം നില്ലൂുമ_ 
പ്യാതയില്‍ പത്തനപ്രാന്തത്തിലെത്തിനാന്‍. 
ഭൂവരശാസനം കേഠംപ്പിച്ചുകൊള്ളവേ 
മൂവരും തേരില്‍ക്കരേറിദ്ധൃതാദരം, 
മാനാഹമാകുമയോദ്ധ്യാനഗരിയെ 
മാനസംകൊണ്ടു നമിച്ചു തിരിക്കയായ". 
രാമപ്രയാണംനിമിത്തമനാഥമായ? 
ശ്രീമങ്ങുമപ്പുരം കണ്ടു സംഭ്രാന്തിയാല്‍ 
വിന്തുടന്നീടും ജനങ്ങളെക്കാരുണ്ൃ_ 
സിന്ധുവാം ദേവന്‍ സമാശ്വസിപ്പിക്കവേ 
പിന്തിരിഞ്ഞെങ്കിലും സ്േഹവശഗരായ*_ 
പിന്നെയും തേരി൯വഴിക്കു മണ്ടീടിനാര്‍. 
ഭീകരമായിച്ചമഞ്ഞിതെല്ലാക്കുമ-. 
സ്ണാകേതമപ്പോടംക്കൊടുംകാളരാത്രിപോല്‍. 
ക്രൂരജന്തുക്കളെപ്പോലെ പുരാംഗനാ_ 
പൂരുഷര്‍ പേടിച്ചു നോക്കീ പരസ്സരം. 
പ്രേതപ്പറമ്പുപോൽത്തോന്നീ നികേതനം 
ഭ്തങ്ങളായിച്ചമഞ്ഞൂ പരിജനം; 
പുത്രരും ചങ്ങാതിമാരുമിണങ്ങരും 
മിത്രജഭുതരോടൊപ്പം കരാളരായഃ; 
 ചൊല്ലെഴുമുദ്യാനപാദപപംക്തിയ്യം 
വല്ലീകുലങ്ങളും വാടീ പൊടുന്നനെ; 
നല പുഴകളും വാപീനികരവു_ 
ി നെന്നമട്ടിലായ്ത്രീനുതേ. 


ചായം... യ്ക. = 


ക്രീഡാഹരിണവും 


അയോദ്ധ്യാകാണ്ഡം 361 


ഘോരകാന്താരത്തൊടൊക്കും പുരം തദാ, 
പരരജനങ്ങളോ പക്ഷിമൃഗാദികരം; 
അക്കാടു കത്തിച്ചു ദിക്കു നീററാന്‍ വിധ. 
തക്ക കിരാതിനിയാക്കി കൈകേയിയെ. 
ദേവവിയോഗാഗ്നി തെല്ലം സഹിക്കുവാ_ 
നാവാതെ പിന്നാലെ പാഞ്ഞു സമസ്മരും. 
ചേതസാ ചിന്തിച്ചു രാജകുമാരരും 
സീതയുമില്ലാതെ സരഖ്യമെന്തെന്നവര്‍. 
എങ്ങു വസിക്കുന്നു രാജീവലോചന_ 
നങ്ങുവേണ്ടും സുഖമൊക്കെയുണ്ടായം“വരും. 
രാമനില്പാത്തോരയോദ്ധ്യാനഗരിയില്‍ 
നാമെന്തു ചെയ്യമെന്നോത്തുകൊണ്ടാത്തരായ* 
സ്വഗ്ദസദര്‍ല്ലപഭസരഖ്യങ്ങം തിങ്ങിടും 
സ്വസ്വഗേഹങ്ങളപേക്ഷിച്ചു മണ്ടിനാര്‍. 


ഒക്കുമോ ചൊല്ല്ീഴിലാക്കുവാന്‍ ശ്രീരാമ 
ഭക്തരെബേ്‌ഭാഗങ്ങളെത്ര യത്തിക്കിലും? 


ബാലരും വൃദ്ധരുമെല്ലാം ഗൃഹം വിട്ടു 
നീലാളിവണ്ണനെപ്പിന്തുടന്നീടിനാര്‍. 


അന്നാളിലന്തിയില്‍ ശ്രീതമസാതടം 
തന്‍ നിവാസസ്ഥാനമാക്കീ രഘുവരന്‍. 
പ്രേമാര്‍ദ്രചിത്തരായ'പ്പാരരെക്കാണവേ 
രാമഹൃത്തത്യന്തശോകത്തിലാണ്ടുപോയ”. 
കാരുണ്യവാരാശിയല്ലയോ രാഘവന്‍ 
കാണുന്നു സത്വരമന്യര്‍തന്‍ സങ്കടം. 
തപ്പ്ചിത്തങ്ങഠംക്കൊരാശ്വാസമേകവാന്‍ 
സപ്രേമവാക്കുകളോതീ പലേവിധം; 
ധമ്മോപദേശവും നല്ലിയെന്നാകിലും 
നിമ്മലസ്നേഹാര്‍ദ്രര്‍ വിട്ടപോയില്പഹോ! 


എന്താണുപായമിശ്ശീലനിധികളെ- 
പിന്തി രിപ്പി ക്കുവാനെന്നോത്തു രാഘവന്‍. 


ശോകവും ക്ഷീണവും വായ്തുയാലപ്പൊഴേ_ 
ക്കാകെക്കുഴഞ്ഞങ്ങുറങ്ങി യെല്ലാവരും. 


സിദ്ധമാം മായയാല്‍ സുപ്ചൂജനങ്ങാംതന്‍ 
ബുദ്ധിക്കു മോഹം വരുത്തി നിലിമ്പരും 


പാതിരാവാകവേ ജാനകീനായകന്‍ 
നീതിതന്ത്രജ്ഞന്‍ സുമന്ത്രനോടോതിനാന്‍: 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


362 തുളസീദാസരാമായണം 


' “കാര്യസാധ്യത്തിനു മററില്ല മാഗ്മെ_ 
ന്നാര്യസുമന്ത്രരേ, പോകണമിക്ഷണം. 
ചക്രചിഹ്നങ്ങളാല്‍ മാഗ്ഗം ഗണിക്കുവാ_ 
നൊക്കാത്തമട്ട രഥംതെളിച്ചീടണം. ”” 


പിന്‍പങ്ങൊരുക്കിയ തേരിലേറീടിനാര്‍ 
ശംഭപാദങ്ങഭെദ്ധ്യാനിച്ച മൂവരും. 
അങ്ങിങ്ങു ചുററിവളച്ചുംതിരിച്ചുമാ 
മംഗളസ്യന്ദനമോടിച്ചു സത്വരം; 
ചിന്തിച്ചുതക്കപോല്‍ തേരുപായിക്കയാല്‍ 
ചിഹ്നങ്ങളൊന്നും പതിഞ്ഞീല പാതയില്‍. 
കാലത്തുണന്ന ജനങ്ങളങ്ങാരെയും 
കാണാഞ്ഞു പൊയ്രോയി രാമനെന്നാത്തരായ, 
രാമനെത്തന്നേ വിളിച്ചുകൊണ്ടക്ഷമം 
ധീ മങ്ങിയോടിനാര്‍ നാലുദിക്കിങ്കലും. 
ആഴിയില്‍ത്താഴുവാ൯ പോകുന്നു കപ്പുലെ_- 
ന്നാധി വദ്ധിച്ചിടും വത്തകക്കൊപ്പുമായ. 
അന്വയോന്യമോതിത്തുടങ്ങി, ഹാ! നമ്മഠംതന്‍ 
ദൈന്യം നിരീക്ഷിച്ചു പൊല്യോയി രാഘവന്‍. 
നിന്ദിച്ചു തങ്ങളെത്തന്നെയെല്ലാവരും: 
ets “തണ്ണീരുവിട്ടാല്‍ മരിക്കുന്നു മീനുകരം; 
ഇന്ദീവരാക്ഷനെക്കൂടാത്ത നമ്മളോ 
പിന്നെയും ജീവിച്ചിരിക്കുന്നു കഷ്ടമേ. 
 തമ്മഠംതന്‍ ജീവനാം ശ്രീരാമനെ സ്വയം 
നമ്മില്‍നിന്നേററമകററി യോരീശ്വരന്‍ 
ചിത്തമഴിഞ്ഞിങ്ങിരന്നു നിന്നീടിലും 
 മൃത്യുവേകീടാത്തതെന്തുകൊണ്ടായിടാം?” 


ഇങ്ങനെ നാനാവിലാപകോലാഹലം 
പാങ്ങിച്ചു പിന്നെ മടങ്ങിനാരേവരും. 


വിയോഗോല്‍ക്കടവൈഷമ്യമോതുവാ_ 


എ ക്ട 


അയോദ്ധ്യാകാണ്ഡം 363 


ശൃംഗവേരപുരം 
അംഗനായുക്തരാം ഭ്രാതാക്കരം മന്ത്രിയും 
ശഏആംഗവേരാഖ്യമാം പത്തനം പൂകിനാര്‍. 
പുണ്യസുരാപഗ കാങ്ങെ പ്രസന്നനായ” 
ദണ്ഡനമസ്തൃതിചെയ്‌ രൂ രഘൂത്തമന്‍. 
വീരസരമിത്രിയയം സീതയും മന്ത്രിയും 
വീണു വണങ്ങി; കൃതാത്ഥരായേവരും. 
സവ്വസുഖങ്ങളം സവ്വഭവ്യങ്ങളും 
നിവ്യാജമേകുന്നു ദിവ്യമന്ദാകിനി; 
സവ്ൃദുഃഖങ്ങളം മൂരീകരിക്കുന്നു 
നിര്‍വ്വതിദാത്രിയാമപ്പണ്യവാഹിനി. 


ഗംഗാതരംഗങ്ങടം നോക്കിസ്റ്റകതുക_ 
മങ്ങവന്ത്ുള്ളൊരാ മാഹാത്മ്യ മൊക്കെയ്ും 
വിസ്തരിച്ചീടും ബഹുകഥാഭാഗങ്ങ_ 
ഉത്തമപുരുഷന്‍ കേടംപ്പിച്ചു കൂട്ടരെ. 
മുങ്ങിക്കുളിക്കയാല്‍ സഞ്ചാരജാതമാ-- 
.മംഗക്കമം നീങ്ങി നാല്‍വക്കുമപ്പെഠഴേ. 
ചിത്തം കുളിക്കുമാറാദരപൂുവ്വക_ 
മത്തീത്ഥവാരിയുമാചമിച്ചീടിനാര്‍. 
ഏതൊരു ദേവസ്മരണയാല്‍ സംസാരം. 
ഖേദവും സാദവുമാകെ നിങ്ങുന്നുവോ, 
.അബ'ഭഗവാനും തളച്ചയുണ്ടായെന്ന 
കല്പന ലോകവ്യവഹാരയോഗ്യമാം. 
.ഭാനുവംശോജ്ജവല കേതുവാംതമ്പുരാന്‍ 
മാനുഷഭാവം വരിച്ചിതെന്നാകിലും 


സച്ചിദാനന്ദസ്വരൂപ,നകലുൃഷന്‍ 
.സംസാരസാഗരസേതുവെന്നോക്കണം. 


വന്നെത്തി രാഘവനെന്നുള്ള വാത്തയാ- 
.ലുന്നിദ്രൂഹഷനായ്‌ ശൃംഗവേരാധിപന്‍, 
അങ്ങുവരുത്തിയ ബന്ധുവശ്ശത്തൊടും 
തന്‍കുടുംബത്തോടുമൊന്നിച്ചു സാദരം, 
കായും കിഴങ്ങും പഴങ്ങളും വേണ്ടപോ- 
ലായുവമന്നന്നു കാഴ്വെച്ചീടവാന്‍ 


ഭാജനം തോറും നിറച്ചു മന്ദേതരം റ 
-ഭാരോദ്വഹരുമായ* വന്നുചേന്നീടിനാന്‍. a 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


Na < ക്കാ ? 


364 തുളസീദാസരാമായണം 


കാല്ലല്‍പ്പതിച്ചു വണങ്ങിപ്രിയത്തൊടേ. 
കാഴ്കളപ്പിചച നോക്കിനിന്നാനവന്‍. 
കൂറെഴും രാമന്‍ ഗുഹനെപ്പിടിച്ചുത൯ 
ചാരത്തിരുത്തിക്കുശലങ്ങഠം കൂറിനാന്‍. 
“ദേവ, നിന്‍ പാദസരോജസന്ദശനം 
സേവകന്നേകുന്നു സവ്വസരഖ്യങ്ങളം. 
ധന്യനായ്ക്കിന്ന ഞാ, നെന്നല്ല മത്ത്ൃരി_ 
ലെണ്ണപ്പെടന്നോനുമായീ മഹാമതേ! 
എന്‍പുര, മെ൯ധന,മെന്‍ ഗേഹമൊക്കെയും. 
തമ്പുരാന്നുള്ളതാണെന്നറിഞ്ഞീടണം; 
ൂ ഞാനുമെന്നാരംക്കാരുമെല്ലാം ദയാനിധേ, 
നൂനം ഭവല്‍പാദദാസരാണെപ്പൊഴും. 
എന്‍൯നിവാസത്തിലെഴുന്നള്ളണം കനി_ 
ഞ്ഞെന്നെബ്‌ഭവദീയകിങ്കരനാക്കണം. 
എങ്കില്‍ പ്രശംസിക്കുമെന്നെസ്സുമസ്തുരു'"_ 
മെന്നുകേട്ടാനന്ദമുത്തിയരുളിനാ൯: 


““ചാതുര്യമേറുന്ന മിത്രമേ, താങ്കളി_ 
ന്നോതിയതത്രയും സത്യ;മെന്നാകിലും; 
മറെറാരുമട്ടിലാണച്ചുന്‍െറ ശാസനം; 
കുററം വരുത്താതെയാചരിച്ചീടണം. 
താപസവേഷവും നിഷ്ഠയും ഭോജ്യവും. 
താനേ വരിച്ചു പതിന്നാലുവത്സരം 
കാടകംതന്നില്‍ക്കഴിക്കേണമാകയാല്‍ 
പാടില്ല പത്തനം പുക്കിരുന്നീടുവാന്‍. ”” 
ഇങ്ങനെ രാമോക്തി കേരംക്കുകമൂലമ_ 
ശ്‌ശൃംഗവേരാധിപന്‍ സന്താപമഗ്നനായ൦്‌ 
മംഗളരൂപരെക്കണ്ടു രാഗാര്‍ദ്രരാ_ 
 യംഗനാപൂരുഷരന്യോന്യമോതിനാര്‍: 
ഇങ്ങനെയുള്ളൊരു ബാലരെക്കാട്ടിലേ_ 
നെ ടത തലയും ട്രം 


| 
| 
| 
| 


അയോദ്ധ്യാകാണ്ഡം 365 


എല്ലാവിധത്തിലും നല്ലതാണസ്ഥല_ 


മെന്നനുവാദവും നല്ലീ രഘൂത്തമന്‍. 


വന്ദിച്ചു പിന്നെ മടങ്ങീ ജനാവലി, 
സന്ധ്യയെക്കപ്പുവാ൯ ദേവനും യാത്രയായ”. 
പല്പവച്ചാത്തും കുശകളം കൊണ്ടങ്ങു 
നല്ലൊരു തല്പം ചമച്ചു ഗുഹന്‍ തദാ. 
ഹൃദയമാം നിമ്മലമുലഫലങ്ങളം 
കുത്തിലപ്പുാത്രത്തിലെല്ലാം നിറഷ്ണ്ണുയായ്‌. 
സീതയും മന്ത്രിയും ഭ്രാതാവുമൊന്നിച്ചു 
സാദരം ഭോജ്യം ഭജിച്ചു രഘുവരന്‍ 
ശയ്യയെ പ്രാപിച്ചു നിദ്രമ്ത്കൊരുങ്ങവേ 
പയ്യേപ്പദങ്ങഠം തലോടി സരമിത്രിയും. 
ഏട്ടനുറങ്ങിക്കഴിഞ്ഞെന്നറിഞ്ഞെഴു_ 
ന്നേററു നിദ്ര നിയോഗിച്ചു മന്ത്രിയെ 
തെല്പകലത്തങ്ങ കാവല്‍നിന്നീടിനാ൯ 


.വില്ലില്‍ത്തൊടുത്തുഭ്ളൊരമ്പുമായ” ലക്ഷ്മണന്‍. 


ഭക്തോത്തമന്‍ ഗുഹന്‍താനും സുവിശ്വസ്മ_ 
രക്ഷിവഗ്ഗത്തെ നിറുത്തിച്ചഴലവും, 
തുണിയും തോളത്തു തൂക്കിശ്ശരാസന_ 
ബാണങ്ങളേന്തിയടുത്തിരുന്നീടിനാന്‍. 
പുല്‍ത്തറമീതേ കിടന്നുറങ്ങീടുന്ന 
.പുഷ്ടരനേത്രനാം സ്വാമിയെക്കാഞങ്കയാല്‍ 
അന്നിഷാദേശ്വര൯ന്‍ പ്രേമപരവശന്‍ 
ഖിന്നനായ”ക്കോരിത്തരിപ്പാന്നിരുന്നു പോയ”. 
തള്ളിത്തുളമ്പുന്ന കണ്ണീരുമായവന്‍ 
ചൊല്ലിത്തുടങ്ങീ കുമാരനോടീവിധം: 

* :ഭൂവരമന്ദിരം ജാത്യാമനോഹരം, 
.ദേവേന്ദ്രസത്മവുമക്കണക്കായിടാ. 

കാമന്‍ കരംകൊണ്ടു തിത്തപോല്‍ സുന്ദരം 
തൂമണി ശ്രേണി പതിച്ച മച്ചിന്നകം. 
ശുദ്ധം, വിചിത്രം, സുഭോഗ്യപദാത്ഥാഭി- 
യുക്തം, സുമഗന്ധവസ്തസുരഭിലം, 
പല്യങ്കശോഭിതം, രത്നദീ പോജ്ജവല_ 
-മെല്ലാവിധത്തിലുമാനന്ദദായകം. 
ആലസിപ്പ തത്ര ശയ്യോപശയ്യക്രം 
പഠലിന്‍നുരയ്യൊൊത്ത പട്ടാംബരങ്ങളം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


866 തുളസീദാസരാമായണം 


പേരെഴുമാ മണിമച്ചിലുറങ്ങിയോര്‍ 
ശ്രീരതിമന്മഥന്മാരെയും വെന്നവര്‍, 
ക്ഷീണിച്ചുറങ്ങുന്നു വസ്ത്രനിശ്ശന്യമായ?- 
ക്കാണപ്പെടുമീ വെറുംനിലത്തിന്നിതാ! 
ദുഃഖനിമഗ്നനായ്ക്കീന്നുപോകുന്നു ഞാന്‍ 
ദുഷ്യരമി ക്കാ, കണ്ടുനിന്നീടുവാന്‍. 
അമ്മയുമച്ഛനുമാലയാംഗങ്ങള_ 

മമ്മട്ടു പരരരും മിത്രജനങ്ങളം 
കല്യാണശീലരാം ദാസരും ദാസിക_ 
ളെല്ലാമുയിരിന്നു തുല്യമായെപ്പൊഴും 
ആരെസ്സമീക്ഷിച്ചു പോന്നു സസ്നേഹമാ_ 
ശ്രീരാമചന്ദ്രനുറങ്ങുന്നു മണ്ണിതില്‍. 
ആരുടെ വന്ദ്യപിതാവാണു സാത്വികന്‍ 
പാരില്‍ പ്രസിദ്ധന്‍ ജനകരാജേശ്വരന്‍;. 


ആര്‍തന്‍ ശ്വശൂരനാണിന്ദ്രസഖാവെന്ന 
പേര്‍തങ്ങി മേവും ദശരഥമന്നവന്‍; 


ആരുടെ ജീവിതനായകന്‍ ശ്രീരാമ_ 
നാ രുചിരാംഗിയറങ്ങുന്നു മണ്ണിതില്‍! 
ദൈവം പ്രതികൂലമാകയില്ലാക്കു? ഹാ! 
ദേവനും ദേവിയും കാനനയോഗ്യരോ? 
വിക്രമശാലിയാണോത്താല്‍ വിധിയെന്നു: 
വി ദജ്ജനങ്ങളരപ്പതു വാസ്തവം. 
ആനന്ദമാന്നു രമിക്കേണ്ടകാലത്തു 
_ മാനവവീരനും സീതയ്കുമീവിധം 
ദുഃഖം വരുത്തുവാന്‍ മുഡയാം കൈകേയി_. 
 യിക്കൊടും കമ്മമനുഷ്ണിച്ചു നിണ്ണയം. 
ഷയാമാ രാജ്ഞി സൂര്യവംശദ്ൂമം 
വട്ടിമുറിക്കുന്ന കോടാലിതന്നെയായഃ. et 


ദുഃഖത്തി ലി ജനങ്ങളെപ്പാപിനി”?_ 
യിം പ കേളാതരി നിഷാദന്‍ വിഷണ്ണനായ”. 


അയോദ്ധ്യാകാണ്ഡം 367 


യോഗവിയോഗങ്ങരം, സത്തുമസത്തുമാം 
ഭോഗങ്ങളെന്നല്ല ശത്രുമിത്രാദിയും 
മാനവബുദ്ധിയെത്തന്‍വശത്താക്കുവാന്‍ 
മായ വിരിക്കുന്ന ജാലങ്ങരംമാത്രമാം. 
ജന്മം, മരണം, വിപത്തി, സമ്പത്തിയും, 
കമ്മവും, കാലവും, ഭൂമിയും, ഗേഹവും, 
സ്വത്തും, .നഗരവും, സ്വന്തംജനങ്ങളും, 
സ്വശ്ലം, നരകമെന്നോതുന്നതൊക്കെയും 
ഉള്ളം മയക്കുന്ന മോഹങ്ങഠംമാത്രമാ_ 
ണുള്ളതല്ലൊന്നും ധരിക്കുകെന്‍ തോഴരേ! 
യാചകന്‍ സ്വപ്ൃത്തിലുവ്വീന്ദ്രനായിടാം 
ശ്രീശചീനാഥന്‍ ദരിദ്രനായുംവരാം; 
എന്നാലുണന്നിടും നേരമൊരുത്തനും 
വന്നുചേരുന്നീല മേന്മയും താഴ്ചയും. 
അപ്പോലെമാത്രമേ കാണേണ്ടതുള്ള നാ. 
മിപ്രപഞ്ചത്തിലുദിക്കുന്നതൊക്കെയും. 
എന്നോത്തു വാക നീ കോപമേലാതെയു_ 
മന്യരാമാരിലും കുററമേററാതെയും. 
വീണറങ്ങീടുന്നു മോഹമാം രാത്രിയില്‍; 
ക്കാണുന്നു നാനാ കിനാവുകളേവരും. 
ലോകരജനിയില്‍ തത്ത്വവേത്താക്കളാം 
യോഗികദംമാത്രമുണന്നിരിപ്പു സഖേ! 
സവ്വവിഷയവിലാസനിവ്റത്തിയെ_ 
ക്കൈവരിച്ചീടാതുണച്ചയുണ്ടായ്‌വരാ. 
പാരം വിവേകമുദിക്കുന്നനേരത്തു 
പാഞ്ഞൊളിച്ചീടുന്നു മോഹവും ഭ്രാന്തിയും 
ആ മഹത്തായിടും സന്ദഭമെത്തവേ 
രാമപാദങ്ങളില്‍ബ്‌ഭക്തിയുണ്ടായ്‌വരും 
മുഖ്യമായുള്െളൊരു തത്ത്വമിതെൊന്നുതാ൯;— 
മുക്കരണങ്ങളുമപ്പിക്ക രാമനില്‍. 
സത്യസ്വരൂപന്‍, പരബ്രഹ്മ,മവ്യയന്‍, 
സവ്വദിക്കിങ്കലും വ്യാപിച്ചിരിപ്പവന്‍, 
ദൃശ്യനല്ലാത്തോ,നനാദിയനുപമന്‍, 
വിശ്വവികാരങ്ങളൊന്നുമേശാത്തവന്‍, 


ഭേദവിവജ്ജിതന്‍, വേദങ്ങളും “നേതി 
നേതി യെന്നല്പാതെ വണ്ണിച്ചിടാത്തവന്‍ 


A TN 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 
PS ee 


368 തുളസീദാസരാമായണം 


രാമന്‍ ദയാമയന്‍, ഭക്തരെ,ബാഭൂമിയെ_ 
ബ?്‌ഭൂമീസുരരെ,പ്പശുക്കളെ, ദ്ദേവരെ 
കാത്തരുളീട്ടവാന്‍ മാനുഷരൂപമായ* 
പാത്തലംതന്നില്‍പ്പിറന്നിതെന്‍ തോഴരേ! 
അസ്തമിച്ചീടന്നു സംസാരമോഹങത്ങട_ 
ളത്തിരുനാമം ശ്രവിക്കുന്നമാത്രയില്‍., . 
മാനസമോഹമുപേക്ഷിക്ക, കൈക്കൊഠംക 
ജാനകീരാമപദാനുരാഗം സഖേ!” 


ഈവിധം രാമഗുണങ്ങഠം കീത്തിക്കെയ_ 
്ദാവിര്‍ബ്‌ഭവിക്കയായ്‌ക്കാല്യം, മനോഹരം. 
മന്ദമുണന്നു ജഗത്രയാനന്ദദന്‍ 
ത൯ദിനചര്യയനുഷ്ണിച്ചു ശുദ്ധനായ. 
പിന്നെ വട്ദ്രമക്ഷീരം പുരട്ടിനാന്‍; 
കണ്ണീരുമായിസ്സമന്ത്രര്‍ നോക്കുംവിധം 
താനുമനുജനുമൊന്നിച്ചു രാഘവന്‍ 
താപസയോഗ്യം ജടപുണ്ടു സത്വരം. 
ചേതസ്സെരിഞ്ഞു മുഖംകരിഞ്ഞാത്തനായ* 
ക്കൈതൊഴു തോതിനാ൯ മന്ത്രീന്ദ്രനീവിധം: 
““മല്‍പ്രഭോ, കേരംക്കുമാറാകണമെന്നോട 
കല്പിച്ചതെന്തെന്നു കോസലാധീശ്വരന്‍: 
“ചെല്ലൂ സുമന്ത്രരേ, തേരൊരുക്കിക്കൊണ്ടു 
കല്യാണഗാത്രനോടൊന്നിച്ചു, പോവുക. 
'കാനനദേശങ്ങാം കാണിച്ചു, ഗംഗയില്‍ 
സ്ലാനവുംചെയ്യിച്ചു മുവരേയും ഭവാന്‍ 
കൊണ്ടുപോന്നീടക; വൈമുഖ്യശങ്കക_ 
ഉണ്ടാകിലെല്ലാം പറഞ്ഞു മാററീടുക.” 
ഭൂപനിദേശമിവണ്ണമാണെങ്കിലും ലു 
ഹാ! ബലിയപ്പിച്ചിടുന്നിതങ്ങേയ്കു ഞാന്‍ 
ിന്തിരുമേനിയിന്നെന്നോട കല്ലിപ്പ. 
രെ ന്തതു ചെയ്യാനൊരുക്കമാണിജ്ജനം.”” “ 
ളി 
 എന്നുണത്തിച്ചൊരു ബാലനെപ്പോലവേ, 
നംചെയ്ത പതിച്ചാ൯ പദങ്ങളില്‍. 
മ യാദ്ധാ(യന്ന Rg Be 
ഴന്നേല്ി 


പിടി 


| അയോദ്ധ്യാകാണ്ഡം 369 


““എന്‍പ്രിയമിത്രമേ, സദ്ധമ്മമാഗ്ങ്ങ_ 
ളെല്ലാം വഴിപോലറിഞ്ഞിരിപ്പു ഭവാന്‍. 
മുന്നം ശിബിയും ദധീചിയം പേര്‍പെററ 
മന്നോരില്‍മന്നനാം ശ്രീഹരിശ്ചന്ദ്രനും 
ലേശം മടിക്കാതെ ധമ്മം പുലത്തുവാന്‍ 
കേശം സഹിച്ചതില്ലെന്തെന്തു പാരിതില്‍? 
ആ രന്തിദേവനും മാബലിമന്നനു_ 
മാതങ്കമേറെസ്റ്റഹിച്ചു ധമ്മത്തിനായ? 
| SD വേദപുരാണശാസ്ധ്റരാദിക_ 
“ളില്ലന്യധമ്മങ്ങരം സത്യത്തിനൊപ്പമായ്‌.” 
| അങ്ങനെയുള്ളൊരാക്കാമ്യധമ്മത്തെ ഞാ_ 
| നിങ്ങനായാസമായ്‌ നേടീ സുഹൃന്മണേ! 
ഞാനതു കൈവിട്ടുകൊരംവാനൊരുങ്ങിയാല്‍ 
നൂനം, ജഗത്രയദുഷ്ഠീത്തിയാന്നിടം. 
എത്തുന്ന ദുഷ്ണീത്തി മാനികരംക്കൊക്കെയും 
| മൃത്യൂലക്ഷങ്ങളെക്കാളം വ്യഥാകരം 
എന്തിന്നു താങ്കളോടേറെയോതുന്നു ഞാന്‍ 
( ചിന്തിക്കിലിപ്രതിവാദവും പാപമാം 
അന്‍പാന്ന താതന്‍െറ കാല്‍പിടിച്ചോതണ_ . 
മെന്‍ പ്രണാമങ്ങം പരസ്സഹസ്രം ഭവാന്‍; 
എന്നെക്കുറിച്ചു നിനച്ചു ദഃഖിക്കരു_ 
തൊന്നുകൊണ്ടും പിതാവെന്നും, രിം. 
അച്ഛനെ പ്പോലെയെന്‍ നന്മ ദീക്ഷിക്കുന്ന 
| സച്ചരിതന്മാരിലഗ്രഗണ്യന്‍ ഭവാന്‍; 
ആകയാലെന്നച്ഛനത്യന്തദുഃഖിത_ 
,നാകാതെ കാക്കേണ്ടതങ്ങേക്കടമയാം. ”” 
ഇമ്മട്ട രാമനും മന്ത്രി സുമന്ത്രനും 
തമ്മിലുണ്ടായൊരസ്സംവാദമത്രയും 
കേരാക്കവേ കൈവത്തനാഥനും കൂട്ടരും 
ചീക്കും വിഷാദത്തിലാണ്ടുനിന്നീടിനാര്‍. 


Bere: 


ഉരംക്കോപമാന്നുടന്‍ സരമിത്രി, മന്ത്രിയോ. 
ടച്ചരിച്ചാന്‍ ചിലതേററം പരുഷമായ”. 


ഓതരുതിമ്മട്ടനുചിതവാക്കെന്നു 
'സോദര൯തന്നെ വിലക്കി രഘൃത്തമ൯. 


-ചെന്നറിയിക്കില്ല മന്നനെസ്സമിത്രി 
കചാന്ന പരിഭവവാക്കുകളൊന്നുദമ. . 


t 


| 
| 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


എന്നൊരു സത്യപ്രതിജ്ഞ ചെയ്യിച്ചിതാ 
വന്ദ്യന്‍ സുമന്ത്രനെക്കൊണ്ടു ശങ്കാകുലന്‍. 
പിന്നീടു മന്ത്രിയുണത്തിച്ചു, പാത്ഥിപന്‍ 
തന്നോടു കല്പിച്ചയച്ച സന്ദേശവും: 
“*“ആരണ്യദുഃഖം സഹിക്കില്ല മൈഥിലി 
പോരണമിങ്ങോട്ടതിന്നുവേണ്ടിസ്റ്റഖേ, 
സാരോപദേശങ്ങഠം നല്ലിക്കുമാരനാം 
ശ്രീരാമചന്ദ്രനെസ്സമ്മതിപ്പിക്കണം. 
അല്ലായ്ക്കിലോ ജലംവിട്ട മീന്‍പോലെ ഞാ. 
നില്ലാതെയായ?*വരുമാലംബഹീനനായ്‌. 
ഈ വിപല്‍ക്കാലം സമാപ്ടമാകുംവരെ_ 
ജ്ജീവിതക്ലേശങ്ങം തീണ്ടാതെ വേണ്ടപോല്‍ 
ഇങ്ങോ വിദേഹേശമന്ദിരംതന്നിലോ 
മംഗളഗാത്രിക്കു വാഴാം യഥാമതം.”” 


ഭൂപരദൈന്യവും പ്രേമവുമത്ഥനാ_ 
ഭാവവുമെങ്ങനെ വണ്ണിച്ചിടുന്നു ഞാന്‍? 


താതസന്ദേശം ശ്രവിച്ചു ദയാനിധി 
സീതയോടോതിനാനേവം ബഹുവിധം: 
“ഭദ്രേ, തിരിച്ചു നീ പോവുമെന്നാവുകില്‍ 
ഭര്‍ത്തപിതാക്കളമാചാര്യദേവനും 
മിത്രപരിജനവ്വന്ദങ്ങളൊക്കെയും 
ചിത്തവിക്ഷോഭം ശമിച്ചു ജീവിച്ചിടം. 
വല്ലഭവാകൃത്തിനുത്തരം ചൊല്ലിനാഠം 
 മല്പാക്ഷി:' നാഥ, മഹാരാഗവാരിധേ, 
ദേവേശ, കാരുണ്യമുത്തേ, വിവേകിത 
താവും ജനങ്ങളിലദ്വിതീയന്‍ ഭവാന്‍. 
നില്ലുമോ വസ്തുവെക്കൈവിട്ടതിന്‍ നിഴ 
ലക്കനെക്കൈവിട്ട രശ്മി പോയീടുമോ? 


പില്പാടു 9 
““അങ്ങെനിക്കച്ഛ 


നല്പതല്ലെന്നുമ൦ 


അയോദ്ധ്യാകാണ്ഡം 8171: 


ദഃഖവശഗയായ” നില്കുന്നു മുമ്പില്‍ ഞാ_ 
നൊക്കെപ്പൊറുത്താലുമപ്രിയം തോന്നൊലാ. 
ഭര്‍ത്തപാദങ്ങാം വെടിഞ്ഞാലെനിക്കഹോ! 
മിത്രങ്ങളൊക്കെയും മിഥ്യയാഷ്ക്ീന്നുപോം. 
| എന്‍ പിതൃപാദര്‍തന്നുച്ചപ്രതാപവും 
| സമ്പത്സമൂദ്ധിയും കണ്ടിരിക്കുന്നു ഞാന്‍; 
പാത്ഥിവരതക്കിരീടങ്ങളൊക്കെയ_ 
| പ്പാദപീഠത്തില്‍പ്പതിപ്പതും കണ്ടു ഞാന്‍ 
ആവിധം സഖ്യനിധാനമാണെങ്കിലും 
| ജീവിതനാഥനെക്കൂടാതിരിക്കുകില്‍ 
എന്‍ ജനകന്‍െറ മഹാമണിഹമ്മ്യവും 
സഞ്ജാതമാക്കില്ല സന്തോഷമേതുമേ. 
വീരന്‍ ശ്വശൂരനോ രാജരാജേശ്വര_ 
നീരേഴുപാരിലും പ്രാഭവം കാട്ടിയോന്‍, 
കോസലനായകനദ്ധസിംഹാസനം 
വാസവന്‍കൂടിയും നല്ലിമാനിച്ചവന്‍; 
ഏതാദ്ൃശനാം ശ്വശുരനുമെന്നല്ല 
ചേതോഹരമാമയോദ്ധ്യാനിവാസവും 
ഉഠംപ്രിയം നല്ലന്ന നല്‍പ്പരിവാരവും 
| മല്‍പ്രാണധാത്രിക്കു തുല്യയാം ശ്വശ്രുവും 
ഒക്കെയുണ്ടാകിലുമെന്നാത്മനാഥന്‍െറ 
തൃക്കഴല്‍പ്പുമ്പൊടി ചേരാതിരിക്കുകില്‍ 
ചൊല്ലാം കിനാവിലുമുണ്ടാകയില്ല മേ 
തെല്ലൊരു സാഖ്യമെന്നോത്തുപോകുന്നു ഞാന്‍. 
ദഗ്ഗമമാഗ്ലം, വനാന്തരം, പവ്വതം, 
ഉഗ്രതയേറുന്ന ദന്തി, കണ്ണീരവം, 
നീലതടാകങ്ങരം, നീണ്ടുപോമാറുകഠരം, 
കോലകിരാതാദി വന്യമത്ത്യവ്രജം, 
ഏണവിഹംഗങ്ങ,ളെല്ലാം സുഖപ്രദം 
പ്രാണാധിനായകന്‍ കൂടെയുണ്ടാവുകില്‍. 
ആകയാല്‍ താങ്കളെനിക്കുവേണ്ടിപ്പര_ 
മാദരപൂവ്വം വണങ്ങിസ്ത്റമന്ത്രരേ, 
എന്നെക്കുറിച്ചേതുമുല്‍ക്കണ്ണ വേണ്ടെന്നു 
വന്ദ്യരാം ഭത്തൃപിതാക്കളോടോതണം. 


കാനനഭൂമിയില്‍ സഖ്യം ഭജിക്കുന്നു 
ജാനകിയെന്നുമുണത്തിക്ക മിത്രമേ! 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


372 


തുളസീദാസരാമായണം 


വാണരുളന്നുണ്ടരികിലെപ്പോഴുമെന്‍ 
പ്രാണാധിനാഥനും വത്സ സ്രമിത്രിയും; 
ബാണധനുദ്ധരന്മാരാണിരുവരും 
മാനസധൈര്യവുമുണ്ടവക്കേററവും. 
ഇല്ലെനിക്കല്പവും മാശ്ശൂപരിശ്രമ;- 
മില്ല സന്ദേഹവും സന്താപലേശവും.”” 


ഇമ്മൃദുവാണിയാല്‍ മന്ത്രി ദഃഖാത്തനായ്‌, 


തന്മണി പൊയ്കോയ പന്നഗം പോലവേ. 


കണ്ണ കാണാതെയും. കാതു കേംക്കാതെയും 
ഖിന്നനായ മിണ്ടാതെ നിന്നാന്‍ പരവശന്‍., 


സാന്ത്വനംചെയ?'തു പലേവിധം രാഘവന്‍, 


.ശാന്തിയുണ്ടായില്ല മന്ത്രിക്കു ലേശവും. 


ആവതും യത്നിച്ചുനോക്കി മന്ത്രീശ്വര൯; 
ദേവന്‍ യഥായോഗ്യമുത്തരം നല്ലിനാന്‍. 


രാമന്‍൯ന്‍െറ ശാസനം ലംഘിക്ക ദുഷ്കരം; 


വാമവിധിയുടെ പോക്കെത്ര കക്കശം! 


പാട്ടിലാക്കാവുന്നതല്ലതെന്നഞ്ജസാ 


'പാത്തറിഞ്ഞോരു സുമന്ത്രനനന്തരം 


രാജകുമാരകന്മാരെയും മുശ്ധയാം 
രാജീവസുന്ദരലോചനതന്നെയും 

ഭക്ത്യാ നമിച്ചു മടഞ്ങിനാന്‍ തങ്ങഠംതന്‍ 
വിത്തമൊടുങ്ങിയ വൈശ്യരെപ്പോലവേ. 
ആ മണിസൃന്ദനം പിന്നെത്തിരിക്കവേ 
രാമന്‍െറനേരെ തിരിഞ്ഞു കുതിരകരം, 


കണ്ണെടത്തീടാതെ നോക്കി ക്കനയ്ക്യാല്‍ 


ഖിന്നരായങ്ങനെ നിന ഗുഹാദികരം. 


രാമവിയോഗത്തിലിമ്മഗജാതിയു_ 
മീമട്ട വൈവശ്യമാളന്നുവെങ്കിലോ, 
പരരജനങ്ങളും മാതാപിതാക്കളം 
പാരിതിലെങ്ങനെ ജീവിച്ചിടുന്നു ഹാ! 
പിന്നെപ്പണിപ്പെട്ടയച്ച മന്ത്രീന്ദ്രനെ_ 
പ്പണ്ഡരീികേക്ഷണന്‍ പൂകി ഗംഗാതടം. 


മെകവത്തന്‍െറ ഭക്തി 


കൊണ്ടുവന്നിടുക തോണിയെന്നായങ്ങു 
കണ്ട കൈവത്തനോടോതീ രഘുവരന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


അയോദ്ധ്യാകാണ്ഡം 373 


എങ്കിലും കല്പന കൂട്ടാക്കിടാതവന്‍ 

തന്‍കരം കൂപ്പിക്കഥിച്ചാന്‍ വിനീതനായ; 

““താവകമമ്മമറിഞ്ഞിരിക്കുന്നു ഞാ_ 

| നേവരും ചൊല്ലന്നതെന്തെന്നു കേഠംക്കണോ? 

| മാനുഷനിമ്മാണദക്ഷമാമയഷധ_ 

മാണുപോലങ്ങേത്തിരുവടിപ്പുമ്പൊടി. 

പാറയൊന്നപ്പൊടിയേല്ലവേ സനന്ദര്യ- 

( മേറുന്ന നാരീലലാമമാസ്റ്റീനുപോല്‍. 

॥ കട്ടിയില്പല്ലോ മരത്തിന്നു കല്പപോല്‍ 

| പെട്ടെന്നു തോണിയും താപസിയായ്‌വരാം. 

| ഹാ! വഴിമദ്ധ്യേ കവച്ചയില്‍പ്പെട്ടവ_ 
നാവുമിയ്യള്ളവന്‍ തോണി പൊയ്യ്യോവുകില്‍. 

പോററുന്നു ഞാനെന്‍ കുടംബമിതൊന്നിനാല്‍ 

| മററില്ല ജീവനമാഗ്ലം മഹാമതേ!. 

| പുകണമക്കരയെന്നാലെനിക്കങ്ങു 

| കാല്‍കഴുകിപ്പാനനുജ്ഞ നല്ലീടണം. 

| തൃപ്പാദസാരസം രണ്ടും കഴുകി ഞാന്‍ 

| പില്ലാടട നിങ്ങളെത്തോണിയേററാം വിഭോ! 

വാഞ്ചരിപ്പതില്പിവന്‍ കൂലിയെന്തെങ്കിലും 
ഞാന്‍ ചൊല്‍വതൊക്കെയും സത്യമെന്നോക്കണം. 
ദേവ, നിന്‍പേരില്‍ ഞാനാണയിട്ടോതിടാ_. 
മാവിധം രാജാ ദശരഥന്‍പേരിലും, 


സോദരന്‍ സമിത്രി കൊന്നാലുമമ്പിനാല്‍ 
പാദം കഴുകാതെ തോണിയേററില്ല ഞാന്‍. ”” 


ഈവിധം സ്നേഹാര്‍ദ്രമെങ്കിലും ഗ്രാമ്യമായ”. 
ക്കൈവത്തനോതിയ വാക്യം ശ്രവിക്കവേ., 
ജാനകീലക്ഷ്യണവക്രുങ്ങളീക്ഷിച്ചു 
ദീനദയാനിധി പുഞ്ചിരിക്കൊടംകയായ. 


സന്തോഷപുവ്വം കഥിച്ചു ദയാമയന്‍: 
“നിന്‍ തോണി പോകാതെ കാത്തുകൊണ്ടീടുക. 


നീരം പകന്നെന്‍െറ പാദം കഴുകുക 

നേരം കവിഞ്ഞു കടത്തുകങ്ങേപ്പുറം.”” 
ആരുടെ നാമമൊരിക്കലോത്താല്‍, മറു. 

തീരമേ കാണാത്ത സംസാരസാഗരം; 


താണ്ടുന്നു മാനവ,നാരുടെ മൂവടി 
വേണ്ടിവന്നിട്ടില്ല മുപ്പാരളക്കുവാ൯; 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


374 തുളസീദാസരാമായണം 


മംഗലാത്മാവാകുമദ്ദേഹമത്ഥി 

ഗംഗ കടത്തുവാന്‍ കൈവത്തനോടഹോ! 
പാവനപാദനഖങ്ങഴം കണ്ടീടവേ 

ദേവി മന്ദാകിനിക്കുള്ളം കുളിക്കയായ; 
അത്തിരുവായ്‌ മൊഴി കേദംക്കയാലക്ഷണ_ 
മസ്തംഗമിക്കയും ചെയ്‌തു മതിഭ്രമം. 
ശ്രീരാമവാക്കിനാല്‍ പാത്രമൊന്നില്‍ ദ്ൃതം 
നീരം നിറച്ചുകൊണ്ടാനന്ദമഗ്നനായ” 
ഭക്തിപരവശചിത്തനാ മുക്കുവന്‍ 

തൃക്കാലു രണ്ടും കഴുകിത്തുടഞ്ങിനാന്‍. 
ഇല്ലിവന്നൊത്തൊരു പുണ്യവാന്‍ മറെറന്നു 
ചൊല്ലിസ്റരരവ്രജം തൂകി പൂമാരിയും. 
സേവിച്ച പിന്നെയപ്പാദതീത്ഥാമൃതം 
ധീവരന്‍താനും പരിജനവ്ൃന്ദവും. 

ഭക്തനാം ദാശന്‍െറ സല്‍കമ്മശക്തിയാല്‍ 
മുക്തരായഷ്ക്കീര്‍ന്നൂ പിതൃക്കളെപ്പാവരും. 
പിന്നെ പ്രസന്നതാപൂവ്വം ദശരഥ. 
നന്ദനന്മാരെയും ജാനകിതന്നെയും 

തന്‍ കുലനാഥന്‍ ഗുഹനെയുമൊന്നിച്ചു 
ഗംഗതന്നക്കര പൂകിച്ചു മുക്കുവന്‍. 
തോണിയില്‍നിന്നങ്ങിറങ്ങിയ നാവികന്‍ 
വീണുവണങ്ങിയൊതുങ്ങിനിന്നീടിനാ൯. 
ഇല്ല തന്‍ കൈവശം കൂലി നല്ലാനെന്നു 
തെല്ലൊന്നു ലജ്ജിച്ചുനിന്നൂ രഘുവരന്‍. 

ആ മനോഭാവമറിഞ്ഞ ജനകജ 

തൂമണി മോതിരമൂരി നല്ലീടിനാരം. 
അംഗുലീയം വാങ്ങി നീട്ടീ ദയാനിധി 
യിങ്ങിതു കൈക്കൊരംക നീയെന്ന വാക്കൊടേ. 
കേട്ടതുനേരം വിഷണ്ണനായ” ചിക്കെന്നു 
കാല്‍ത്തളിരില്‍പ്പിടി ച്ചോതിനാന്‍ ധീവരന്‍: 


“എന്തു ഞാന്‍ നേടിയില്പിന്നെന്‍ മഹാപ്രഭോ, 
നിന്തിരുമേനിതന്‍ കാരുണ്യമൊന്നിനാല്‍. 
പാപവും ദുഃഖവും ദാരിദ്ര്യവഹ്നിയയം 
പാടേ ശമിച്ചെന്നു കണ്ടറിയുന്ന ഞാന്‍ 
ഏറെനാളായതിന്നുദ്യമിക്കുന്നു ഞാ. 
നേകീ വിധിയിന്നു പൂണ്ണഠഫലോദയം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


അയോദ്ധ്യാകാണ്ഡം 


താവകാനുഗ്രഹമല്ലാതെ മറെറാന്നു_ 
മാവശ്യമില്ല മേ ദീനദയാനിധേ! 
ഇങ്ങു തിരിച്ചെഴുന്നള്ളന്നവേളയി_ 
ലഞ്ങു നല്ലന്നതു ചൂടാം ശിരസ്സില്‍ ഞാന്‍. ”” 
ക്ഷത്രകുമാരരും സീതയും മേല്ലുമേ_ 
ലെത്ര യത്നിക്കിലും കൂലി വാങ്ങീലവന്‍. 
സംശുദ്ധഭക്തിയാം സദ്വരം നല്ലിയ_ 
ദ്ദാശനെ ശ്രീപതി യാത്രയാക്കീടിനാന്‍. 
ഭാഗീരഥിയില്‍ക്കുളിച്ചനുഷിക്കയായ? 
ഭാനുകുലോത്തമന്‍ പാത്ഥിവപൂജയും. 
ഗംഗയെക്ക്കൈകൂപ്പിയത്ഥിച്ചു സീത;_ “യെ 
ന്നിംഗിതം സാധിച്ചതന്നാലുമംബികേ! 
ഭത്താവിനോടമെന്‍ ദേവരനതന്നൊട്ടം 
പ്രത്യാഗമിച്ചു സുഖേന പൂജിച്ചിടാം.” 
ഭക്തിരസാര്‍ദ്രമാമീ നേച്ച കേഠംക്കവേ 
ഭദ്രമാം ശബ്ദമൊന്നുണ്ടായി ഗംഗയില്‍: 


““ശ്രീരാമവല്ലഭേ, വൈദേഹി, കേറാക്ക നീ; 
ആരറിയില്ല നിന്‍പ്രാഭവം പാരിതില്‍? 
കണ്ണില്‍പ്പെടുന്നു നീയേതൊരുമത്ത്യന്നു 
പുണ്യവാനാമവ൯ന്‍ ലോകാധിനാഥനാം. 
നിന്‍ പാദസേവനമാചരിച്ചീട്വാന്‍ 
വെമ്പിക്കരംകൂപ്പി നില്ലുന്നു സിദ്ധികഠം. 
തത്താദ്ൃശയായ ദേവി നീയെന്നൊടി_ 
ന്നത്ഥനചെയ്തയാല്‍ മാനിതയായി ഞാന്‍. 
എങ്കിലും ചൊന്നതു സവ്വം ഫലിക്കുവാ൯ 
മംഗളാനുഗ്രഹം ഞാനരുളന്നിതാ. 
നിന്‍ നാഥനോടുമിദ്ദേവരന്‍തന്നെടു_ 
മൊന്നിച്ചു കാനനവാസം കഴിഞ്ഞു നീ 
ക്ഷേമമാന്നെത്തുക വീണ്ടുമയോദ്ധ്യയില്‍ 
കാമിതമൊക്കെയും കൈവരിച്ചീടക. 
മങ്ങലില്ലാതെകണ്ടീിലോകമണ്ഡല_ 
മെങ്ങും പരക്കട്ടെ നിന്‍ കീത്തിചന്ദ്രിക! ”” 
മംഗലമൂലമാം വാക്യം ശ്രവിച്ചുമ_ 
ശുംഗാനുകൂല്യം നിനച്ചും കഴിയവേ 
അംഗനാരത്നമാം സീതതന്‍ മാനസ്_ 

രംഗം പ്രസന്നമാസ്ത്സിന്നു പൂവ്വാധികം. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


375 


376 


തുളസീദാസരാമായണം 


പിന്നെ മടങ്ങിപ്പരത്തിലെത്തീടുവാ_ 
നന്നിഷാദേശനോടോതീ രഘൃത്തമ൯. 
വാക്കിതു കേരംക്കവേ വാടി ഗുഹാനനം, 
വായ്തും വൃഥയാലെരിഞ്ഞൂ കരരംത്തടം. 
ദീനസ്വരത്തിലുരച്ചാ൯ തൊഴുതവന്‍: 
* “മാനവരത്തമേ, കേദാക്കുമാറാകണം. 
ആനന്ദമുത്തിയാം നിന്തിരുമേനിക്കു 
കാനനമാഗ്ലുങ്ങഠം കാട്ടവാനും വിഭോ, 
പാവനമിപ്പദം നാലുനാഠംകൂടിയും 
സേവിച്ചിടാനുമനുജ്ഞ നല്ലേണമേ. 
ചെന്നെത്തിടും വനഭൂമിയിലങ്ങു ഞാന്‍. 
സുന്ദരപണ്ണുകുടിരം ചമച്ചിടാം. 


ദേവ, നി൯പേരില്‍ പ്രതിജ്ഞചെയ്യുന്നു ഞാന്‍ 
താവകശാസനമെന്തും നുടത്തിടാം.”” 


സമ്മതം നല്ലിനാനന്നിഷാദേശ്വര- 
നിമ്മലസ്നേഹം നിരീക്ഷിച്ച രാഘവന്‍. 
പ്രീതനായ്‌ദ്ധീവരന്‍ കാര്യം പറഞ്ഞുടന്‍ ) 
ജ്ഞാതിവഗ്ഗത്തെപ്പിരിച്ചയച്ചീടിനാന്‍. 
തന്നിഷ്ടമിത്രവും സീതയും ഭ്രാതാവു_ 
മൊന്നിച്ചു പിന്നെപ്പുറപ്പെട്ട ദേവനും. 


പ്രയാഗ 
ആ രാവിലംഗനാരത്നവും രാമനും. 
ദാരുമൂലത്തില്‍ക്കിടന്നുറഞ്ങീടിനാര്‍; 
ഭദ്രന്‍ കുമാരനും കൈവത്തനാഥനു_ 
മൊത്തൊരുക്കീ സുഖാവാസത്തിനൊക്കെയും. 
കാലത്തുണന്നു വിഭാതകമ്മംകഴി_ 
ച്ചാലോകനാഥന്‍ പ്രയാഗ പൂകീടിനാന്‍. 


അത്തീത്ഥരാജപ്രഭാവം മഹത്തരം; 
ശ്രദ്ധയത്രേ പത്നി; മന്ത്രിയോ സത്യവും; - | 
ഇഷ്ടമിത്രം വേണുമാധവന്‍തന്നെയാം 
പുഷ്ടപുമത്ഥചതുഷ്യയം കോശമാം; 
പേരെഴും പുണ്യസ്ഥലങ്ങളാണോക്കുകില്‍ 
ചാരുത്വമേറുന്ന രാഷ്ടമമെന്നോതിടാം; 


പാക്ളിനാവിങ്കലും വൈരിവശ്ശൃത്തിന്നു 
പാഞ്ഞുകരേറാനസാധ്യമാകുംവിധം, 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 23 


അയോദ്ധ്യാകാണ്ഡം 


മുററുമുറപ്പിച്ചു മിന്നുന്ന സീമകരം 

ചുററുമേ നിമ്മിച്ച ദുശശമായ"ക്കണ്ടിടാം; 
പാരാതെ പാതകസൈന്യം മുടിക്കുന്ന 
പോരാളിമാരാണു തീത്ഥങ്ങളൊക്കെയും; 
ഗംഗായമുനാസരസ്്വതീ സുന്ദര_ 
സംഗമസ്ഥാനം മനോജ്ഞസിംഹാസനം; 
ശിക്ഷിതതാപസചിത്തവും വെന്നിട്ട_ 
മക്ഷയശ്രീവടം രമ്യാതപത്രമാം; 
ഇങ്ങുയരുന്ന നദീതരംഗങ്ങളോ 
ഭംഗിയേറീടുന്ന വെഞ്ചാമരങ്ങളാം. 


ചൊല്‍ക്കൊണ്ടൊരിത്തീത്ഥമൊന്നു കണ്ടീടുകില്‍ 


ദുഃഖദാരിദ്ര്രങ്ങളെല്പാമകന്നുപോം. 
പുണ്യവാന്മാരാം മഹത്തുക്കഠം സേവക_ 
രെണ്ണന്നതെല്ലാമവക്കു സംസിദ്ധമാം. 
വേദപുരാണഗണങ്ങളാണോക്കില1_ 
മേദിനീപാലനന്‍െറ കീത്തി പാടീടവോര്‍. 
കില്‌ബിഷസന്ദോഹവാരണസിംഹമാ_ 
മിപ്രയാഗഷ്ക്കൂള്ള മേന്മയാക്കോതിടാം? 
സഖ്യവാരാശിയാം രാമനിക്കാഴ്ചയാ_ 
ലുരംക്കളമാകെക്കുളിത്തുനിന്നീടിനാന്‍. 
അത്രയല്ലാനന്ദമാക്കുമരുളിട_ 
മത്തീത്ഥരാജപ്രഭാവങ്ങളൊക്കെയും 
സിതാകുമാരഗുഹന്മാരൊടോതിനാന്‍ 
ശ്രീതങ്കമാ മുഖംകൊണ്ടു രഘുവരന്‍ 
പിന്നെ പ്രണമിച്ചശേഷമീക്ഷിക്കയായ?* 
വന്യസ്ഥലികളും പൂങ്കാവനങ്ങളം. 
ഭക്തിരസാര്‍ദ്രനായ* ചൊന്നാനവന്തെഴും 
ശുദ്ധിപ്രഭാവങ്ങളെന്തൊക്കെയെന്നുമേ. 


പാവനോദാരസ്മരണയാല്‍ ഭദ്രങ്ങ_ 
ളേവക്കുമേകും ത്രിവേണിയില്‍ സ്പാതരായ” 
നാല്‍വരും ശൂലിയെദ്ധ്യാനിച്ചു തീത്ഥാധി_ 
ദേവതാപൂജയും നിവ്വഹിച്ചിടിനാര്‍. 
വൈകാതെ പിന്നെയപ്പൂരുഷനായക൯ 
വപുകീ ഭരദ്വാജപുണ്യാശ്രമസ്ഥലം. 
ദണ്ഡപ്രണാമംനടത്തിയ രാമനെ. 
പ്പണ്ഡിതന്‍ മാമു നി മാറോടചേക്കയായ?. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


377 


578 തുളസീദാസരാമായണം 


അമ്മഹാതാപസന്നുണ്ടായിതക്ഷണം 
ബ്രഹ്മനിവ്വാണസമാനമാം നിര്‍പ്പതി. 
ത൯പുരാപുണ്യഫലം വിധിയീവിധം 
മുമ്പിലേക്കെത്തിച്ചുകാണിപ്പതായ്‌വരാം 
എന്നുള്ള ചിന്തഗ്ണുധീനനാം മാമുനി_ 
യുന്ന്മുഹഷ്മനുഗ്രഹിച്ചീടിനാന്‍. 
പിന്നെക്കുശലങ്ങാം ചോദിച്ചിരുത്തിനാ൯ 
ധന്യസപര്യയാലേകി സന്തുഷ്ടിയും. 
മുലോകനാഥന്നമൃതതുല്യങ്ങളാം 
മുലഫലാദികളപ്പിച്ച മാമുനി 

സീതയും വത്സനും മിത്രവുമായൃഃടന്‍ 
സ്വാദുവാം ഭോജ്യം ഭജിച്ചു രഘുവരന്‍. 
മാശ്ശൂപരിക്കമം മാറിക്കഴിയവേ 
കേദാക്കുമാറായീ മുനീന്ദ്രോക്തിയീവിധം: 


““എന്‍തപശ്ചര്യയും തീത്ഥോപവാസവും 
സന്ത്യാഗകമ്മവുമിന്നു സഫലമായ; 
എന്നല്ല, യോഗവൈരാഗ്യജപങ്ങള_ 
മൊന്നായ*ഫലിച്ചുകഴിഞ്ഞിതിന്നേട്ടിനം 
രാമ, നിന്‍ ദശനം സിദ്ധിച്ചൊരിഭളിനം 
മാമകസല്‍കമ്മമെല്ലം സഫലമായ”. 
ഇല്ലിതിലപ്പുറമായൊരു നേട്ടവു_ 
മില്ലിതിനെക്കാരം മഹത്തായ സഖ്യവും. 
ശുദ്ധമാം താവകദശനമൊന്നിനാല്‍ 
സിദ്ധമനോരഥനായം്‌ക്കഴിഞ്ഞേനിവന്‍. 
നിന്‍ചേവടിത്താരിലവ്യാജഭക്തി മേ 
സഞ്ജാതമാകാന്‍ വരംതന്നരുളണം. 
കമ്മവും വാക്കും മനസ്സമൊരേവിധം 
നിമ്മലമാക്കിബ”ഭജിക്കാത്ത നാരംവരെ, 
എത്തെത്തുപായങ്ങഠം കൈക്കൊരംകിലും സുഖ. 
മന്തികത്തെത്തുകില്ലാക്കും കിനാവിലും.”” 


ഭാവവും ഭക്തിയയമാനന്ദവും കല_ 
ന്വീവിധം താപസന്‍ ചൊല്ലിയ വാക്കിനാല്‍ 
സങ്കോചമുണ്ടായ രാമ,ൃഷാിന്ദ്രന്‍െറ 
വെങഞങ്കീത്തി വണ്ണിചുകേടംപ്പിച്ചു കൂട്ടരെ: 
“ടതാമുനേ, നിന്തിരുമേനിയാലാദ്ൃത_ 
നാമവന്‍ വമ്പന്‍, ഗുണാഡ്ധ്യനെന്നായിടും.”” 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


eg പതു 


| അയോദ്ധ്യാകാണ്ഡം 379 


വന്ദനംചെയ്ത പരസ്ററരം ഭാഷണാ_ 
J നന്ദം ഭജിച്ചാരിരുവരുമാദരാല്‍. 


| ഈ വാത്ത കേട്ടറിഞ്ഞെത്തീ പ്രയാഗയി_ 
i | ലാവസിച്ചീടും മുനീന്ദ്രരും സിദ്ധരും, 
വണ്ണികരം സന്യാസിമാരും ഭരദ്വാജ_ 
പണ്ണശാലയ്ക്കകം രാമനെക്കാണുവാന്‍. 
വന്ദിച്ചു വന്നോരെയെല്ലാം തിരുവടി; 

10 സുന്ദരരൂപനെക്കണ്ടു സന്തുഷ്ടരായ“, 
ലോചനഭാഗ്യമിക്കാണ്മതെന്നോത്തുകൊ_ 

vf “ണ്ടാശിസ്തനല്ലി മടങ്ങിനാരേവരും. 


| | അന്നിരവങ്ങു കഴിച്ചുകൂട്ടീടിനാ_ 
| രണ്ണോജനേത്രനും കൂട്ടരും തുഷ്ടരായ”. 
മാത്താണ്ഡദേവനുദിക്കെയണന്നേററു 

| തീത്ഥത്തില്‍ മുങ്ങിക്കുളിച്ചു സംശുദ്ധരായ, 
i ആ മഹഷീീന്ദ്രനെക്കുമ്പിട്ട നാല്‍വരു_ 


“ചോദിച്ചു രാമന്‍ തപസ്വിയോം “ടെങ്ങളി_ 
ന്നേതൊരു മാഗ്ൃത്തിലൂടേ നടക്കണം?” 
ഉള്ളാല്‍ ചിരിച്ചുകൊണ്ടോതീ മുനിവരന്‍: 

\ ““എല്ലാ വഴികളമങ്ങേക്കെളപ്പമാം.”” 


1 | 
| മാരണ്യയാനത്തിനുദ്യുക്തരാകവേ 


1 ഒന്നിച്ചയയ്ക്കാന്‍ വിളിച്ചു യതീശ്വരന്‍ 
തന്നാശ്രമത്തിലെശ്ശിഷ്യജനങ്ങളെ. 
-സമ്പ്രഹഷത്തൊടേ സന്നദ്ധരായ? ദ്രത_ 
മമ്പതുപേരങ്ങു പാഞ്ഞുചെന്നീടിനാര്‍. 
കാണിച്ചിടാം വഴി ഞങ്ങളെന്നേവരും 
ശോണാബ്‌ജനേത്രനില്‍ പ്രേമമാന്നോതിനാര്‍. 
പുണ്യമനേകജന്മങ്ങളിലാജ്ജിച്ച 
വണ്ണികാംനാല്‍വക്കനുജ്ഞനല്ലീ മുനി. 
-വന്ദിച്ചനുജ്ഞയുംവാങ്ങി പ്രസന്നനാ_ 
.യിന്ദിവരാക്ഷ൯ പുറപ്പെട്ട പിന്നെയും. 
പോംവഴിക്കുള്ളൊരാ ഗ്രാമഭാഗങ്ങളി_ 
ലാവസിച്ചീടും ജനങ്ങളെല്ലാവരും 
മണ്ടിക്കിതച്ചുവന്നെത്തിക്കുമാരരെ_ 
കണ്ടെ നേടീ ജന്മസാഫല്യമാകവേ. 
ഒട്ടദുരത്തോളമൊന്നിച്ചു പോകിലും 
വഖിട്ടപോന്നാരവരുല്‍ക്കണയോടഹോ! 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസ്ീദാസരാമായണം 


പിന്നെത്തിരിച്ചയച്ചീടിനാ൯ ദേവന-- 
ദ്ധനൃതപോധനശിഷ്യരെസ്സ്റാദരം 

x ആരണ്യവാസിവടുക്കളാ നാല്‍വരും 
പൂരിതകാമരായ്‌പ്പിന്തിരിഞ്ഞീടവേ, 
ശ്രീകരമാകും യമുനാനദീതടം 

പൂകി രഘുവംശരത്നവും കൂട്ടരും. 
മുങ്ങിക്കുളിച്ചു തിരുവടി, തന്നംഗ_ 
മംഗളശ്യാമമാമന്നദീവാരിയില്‍. 


അങ്ങെത്തി രാമനെന്നപ്പോഴറികയാല്‍ 
തങ്ങഠംതന്‍ കൃത്യമുപേക്ഷിച്ചു സത്വരം, 
തീരപ്രദേശത്തു മേവും പുരുഷരും 
നാരീജനങ്ങളും പാഞ്ഞണഞ്ഞീടി നാർ. 
രാജകുമാരീകുമാരകന്മാരുടെ 
തേജസ്സമുദ്ധിയില്‍ക്കള്ണുമുങ്ങിടവേ, 
ലാവണ്യപൂരം നുകരുവാന്‍ തങ്ങറഠംക്കു 
കൈവന്ന ഭാഗ്യം പുകഷ്ക്രീ സമസ്തരും. 
ജിജ്ഞാസവായ്ക്കിലും ദേശവും നാമവും 
ലജ്ജയാല്‍ ചോദിച്ചുകൊഠംവാന്‍ ഞെരുക്കമായ. 
ഗ്രാമീണപ്പദ്ധരിലൊട്ടപേക്കുണ്ടായി, 
രാമനെക്കണ്ടറിഞ്ഞീടവാന്‍ വൈഭവം. 
താതാജ്ഞയാലിവരെത്തീ വനത്തിലെ_ 
ന്നോതീ വയോധികരച്ചരിത്രങ്ങളം ി 
കട്ടവരിങ്ങനെ ചൊല്ലീ വിഷണ്ണരായഃ: 
es രാട്ടമാരാജ്ഞിയും ചെയ്തതശോഭനം. ” 


അന്നേരമേററവും തേജസ്വിയാമൊരു 


വെരാഗിയോഗ്യമാം വേഷമാന്നോരവന്‍. 
ശ്രീരാമചന്ദ്രന്‍െറ ഭക്തരിലഗ്രിമന്‍, 


റം 


അയോദ്ധ്യാകാണ്ഡം 


തൊട്ടതു പൊന്നാക്കി മാററുന്ന മാമണി 
ദൃഷ്ഠിയില്‍പെട്ട ദരിദ്രനെപ്പോലവേ. 
ചേണെഴും പ്രേമവും സത്യവും മൂത്തമായ? 
ചേരുന്നു തമ്മിലെന്നോതീ സമസ്തരും. 
വീണുവണങ്ങിയ ബാലനെസ്സമിത്രി- 
താനും വിടിച്ചെഴുന്നേല്ലിച്ചു തുഷനായ*. 
സാദരം ബാലതപോധനന്‍ ജാനകീ_ 
പാദപരാഗങ്ങഠം ചൂടിനാന്‍ മാലിയില്‍. 
തന്‍ പുത്രനാണെന്ന ചിന്തപൂണ്ടമ്മപോ_ 
ലന്‍പെഴും സീതയനുഗ്രഹിച്ചീടിനാഠം. 
ആനന്ദപുവ്വം നമസ്കരിച്ചു ഗുഹന്‍ 
ജാനകീനായകഭക്തന്‍ കുമാരനെ. 
നേത്രപുടങ്ങളാലാസ്വദിച്ചീടിനാന്‍ 
പേത്തും കുമാരകരൂപാമൃതം ഗുഹന്‍; 
കാളം വിശപ്പാന്ന മാനവന്‍ ഭോജനം 
ചീളെച്ചെലുത്തി പ്രസന്നനാകുംവിധം. 


പ്രേമാതിരേകമോടന്തികേ നിന്നിടും 
-ഗ്രാമീണനാരിമാരന്യോന്യമോതിനാര്‍: 
““പേലവപല്ലവദേഹരാമിക്കൊച്ച- 
-ബാലരെക്കാട്ടിലേക്കിങ്ങനെ നിദ്ദയം 
-തള്ളിവിട്ടീടന്ന മാതാപിതാക്കരംത_ 
ന്നുള്ളമോത്താലെത്ര നിഷ്ഠരം, ഭീകരം?” 


രാമാദികഠംക്കെഴും സാഭഗം കാങ്യാല്‍ 
പ്രേമാകുലത്വം വളര്‍ന്നു ജനങ്ങളില്‍. 
-ധന്യോപദേശങ്ങം നല്ലിക്ൃപാമയന്‍ 
പിന്നെഗ്ഗഹനോട യാത്രചൊല്ലീടിനാ൯. 
കുമ്പിട്ടു രാമചന്ദ്രാജ്ഞ മാനിച്ചുടന്‍ 
.തന്‍പുരം നോക്കി മടങ്ങീ നിഷാദനും. 


പ്രയാഗയില്‍നിന്നുള്ള യാത്ര 
പുണ്യയമുനയെക്കൈകൂപ്പി വന്ദിച്ചു 
പിന്നെയും യാത്ര തുടന്നു രാമാദികടം. 
.ആദിതൃപത്രിതന്‍ മാഹാത്മൃയമത്രയു.. 
മാനന്ദപൂവ്വം കഥിച്ചാര്‍ പരസ്സുരം. 
-സസ്നേഹമീവിധം Sele ssp 


രെ വഃ രിലെ 


381 


382 തുളസീദാസരാമായണം 


“കാണുന്നു നിങ്ങഠംതന്‍ കോമളാംഗങ്ങളില്‍. 
ക്ഷോണിപലക്ഷണമൊക്കെക്കുമാരരേ! 
കാല്‍നടയായിഗ്ഗമിക്കുന്ന നിങ്ങളെ_ 
ക്കാഞ്ചവേ വല്ലായ്ക തോന്നുന്നു മാനസേ. 
ജ്യോതിഷലക്ഷണനിണ്ണയം തെറെറന്നു 
ചേതസ്സി ലോക്കുന്നു ഞങ്ങളിക്കാഴ്ചയാല്‍. 
മാഗ്ഗം സുദൃഗ്ഗമ;മെന്നല്പ നീളെയു_ 
ണ്ടുക്കന്മലകളമുഗ്രവനങ്ങളം; 
പോരെങ്കിലെത്രയും മുദവംഗിയാമൊരു 
നാരിയുമിന്നുണ്ടു നിങ്ങളോടൊപ്പമായ?. 
നേരിട്ട നോക്കുവാനാരും ഭയഒ ടം 
വാരണപഞ്ചാസ്യവീരരിങ്ങുണ്ടഹോ! 
തന്നരുളിടുമനുജ്ഞയെന്നാവുകി_ 
ലൊന്നിച്ചു പോരാനൊരുക്കമാണിജ്ജനം.. 
ചെന്നുചേരേണ്ടിടത്തോളമീ ഞങ്ങളും 
വന്നിട്ടു വന്ദിച്ചുകൊണ്ടു മടങ്ങിടാം.”? 


ആ മത്തൃരീവിധം സ്നേഹാര്‍ദ്രനേത്രരായഴ്‌ 
രോമഹഷംപൂണ്ടപേക്ഷിച്ചുനില്ലവേ 
കാരുണ്യസിന്ധുവാം ദേവന്‍ വിനീതനായറ്‌ ി 
സാരോക്തിതുകിപ്പറഞ്ഞയച്ചീടിനാന്‍. s | 


രാമന്‍തിരുവടി പോയ മാഗ്ത്തിലെ_ 
ഗ്രാമപുരങ്ങാംതന്‍ പുണ്യം നിനഷ്ക്കുയാല്‍ 
മാനിച്ചവയെ പ്രകീത്തിക്കയായിതേ 
വാനോര്‍നഗരവും നാഗനഗരവും 5 
ഇത്രമേല്‍ പുണ്യനിധാനവും ധന്ൃവു_ 
മത്യന്തമുശ്ധവുമായ*ബഃഭവിച്ചീടുവാന്‍, 
ഏതൊരു പുണ്യവാനേതു ലഗ്നത്തിലി_ 
പ്പതസ്ഥലങ്ങളെ സ്ഥാപിച്ചിരിക്കണം? 
. രാമചന്ദ്രാംഘി പതിഞ്ഞോരിടങ്ങളോ_ ) 
ടാ മുദഹന്ദ്രാലയം തുല്യമല്ലാത്തതായ൦. 
മാഗ്പരിസരവാസികടംതന്മഹം_ 
ഭാഗ്യം പുകഷ്തിത്തുടങ്ങി നിലിമ്പരും. 
മേദിനീപൃത്രിയും ട്രതാവുമൊത്തൊരാ_ 
മേഘമനോഹരശ്യാമനാം രാമനെ, 
നേത്രംനിറയെ,ക്കുളിക്യെക്ഷിക്കുവാ൯ 
പേത്തും സുകൃതമവക്കുദിച്ചിലയോ? 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


അയോദ്ധ്യാകാണ്ഡം 383 


പാഥോജലോചനന്‍ പള്ളിനീരാട്ടിനാല്‍ 
പാവനമാക്കിയ വാഹിനീവപാപികരം 
സ്വശ്ലതരംഗിണീപത്മാകരങ്ങളെ_ 
ബ്‌ഭഗ്നവൈശിഷ്ട്യങ്ങളാക്കിയെന്നോതിടാം , 
ഏതേതു പാദപച്ചായാതലങ്ങളില്‍_ 
സ്ത്രീതാമനോഹരന്‍ വിശ്രമംകൊണ്ടുവോ, 
അപ്പുണൃശാഖികളോരോന്നുമഞ്ജസാ 
കല്പവൃക്ഷത്തെജ്ജയിച്ചു മഹിമയാല്‍. 
തൃക്കഴല്‍പ്പുമ്പൊടി യേററ ധരണിയു_ 
മുല്‍കൃഷ്ടഭാഗ്യമെന്നോത്തു സന്തുഷ്ടയായ“. 
ആതപമേല്ലാതിരിക്കുവാന്‍ രാമന്നു 

മീതേ കുടപോലെ നിന്നു മേഘങ്ങളം. 
ദേവോപദേവസമൂഹം പ്രശംസയും 
പൂവിന്‍നിരകളം വഷിച്ചു മേല്ലമേല്‍. 
പവ്വതകാനനപക്ഷിമുഗാദികരം 

സവ്വവും കണ്ടുകണ്ടങ്ങനെ പോകവേ, 
ഗ്രാമമോരോന്നും സമീപിച്ചുകൊരംകവേ 
കോമളരൂപരെക്കാണ്മാനുഴറെറാടേ 
ആലയകാര്യങ്ങളെല്ലാം മറന്നുകെ_ 
ണ്ടാബാലവ്പദ്ധം ജനങ്ങളങ്ങെത്തിടം. 
രാമാദികരംക്കെഴുും സാനഭഗം കാണ്ചയാല്‍ 
പ്രേമം തുളുമ്പുന്ന കണ്ണുമായേവരും 
ലോമഹഷത്തൊടേ നിന്നുപോം തഞ്ങരംക്കു 
ലോചനസാഫല്യമുണ്ടാഷ്ണ്ുഴിഞ്ഞപോല്‍. 
ചൊല്ലൊണ്ട വാനവരത്നം ദരിദ്രന്നു 
കൈക്കലായ്ത്റീരുകിലൈന്ന കണക്കിനെ 
അപ്പുരുഷാരം സമാസ്വദിച്ചീടിനേോോ_ 
രപ്രമേയാനന്ദമാക്കു വണ്ണിച്ചിടാം? 
കണ്ണിന്‍െറ പുണ്യം ഫലിച്ചിതീമാത്രയി_ 
ലെന്നായി കാണികരംക്കന്യോന്യഭാഷണം. 


ശ്രീരാമചന്ദ്രനെക്കണ്ടുകണ്ടുഠംപ്രേമ_ 
ഭാരത്തെ, ടേകന്‍ നടക്കുന്നിതൊപ്പ മേ. 


മറെറാരാളക്ഷിയാല്‍ ദേവേശസരഭഗം 
മുററും ഹൃദയതലത്തിലാക്കിസ്വയം, 


മെയ്യും മനസ്സം വചസ്സതമിളക്കുവാ൯ 
വയ്യാതെ വൈവശ്യമാന്നുനിന്നീടിനാന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


384 


തുളഭസീദാസരാമായണം 


നല്ല വടദ്രമച്ഛായകണ്ടങ്ങൊരാരം 
പല്ലവബാലതൃണങ്ങരം വിരിച്ചുടന്‍, 
ചൊല്ലിത്തുടങ്ങീ തിരുവടിയോ: “'ടീതാ 
തെല്ലിങ്ങിരുന്നു തളച്ച തീര്‍ക്കു വിഭോ! 
പിന്നെപ്പുറപ്പെടാം വേണമെന്നാലിന്നു 
തന്നെയോ, നാളെപ്പലച്ചയാകുമ്പൊഴോ. ”” 
മണ്‍കുടമൊന്നില്‍ജ്ജലംനിറച്ചോതിനാ൯ 
“മംഗളമുത്തേ, കുടിച്ചാലു” മെന്നൊരാരം. 
ശീലവാന്‍ കാരുണ്യവാരാശി നല്ലിനാന്‍ 
ചേലെഴും വാക്കാലവക്കു മോദോത്സവം. 


വിക്ലാന്തി മൈഥിലിക്കുണ്ടെന്നു കാഞങ്കയാല്‍ 


വിശ്രമിച്ചാരല്പമാ വടച്ഛായയില്‍. 
ഗ്രാമീണരപ്പോളനുപമമാകിയ 
രാമസനന്ദര്യം നുകന്നു സന്തുഷ്ടരായ”. 
ദേവാസ്യചന്ദ്രമസ്സിങ്കല്‍ ചകോരങ്ങ_ 
ഭാവുകയായീ ജനങ്ങഠംതന്‍ കണ്ണുകരം. 
മന്മഥകോടിയും മോഹിക്കുമാറത്ര 

രമ്യം തദംഗം, തമാലപത്രേോജ്ജ്വലം. 
ചേണെഴും വിദൃത്തിനൊത്ത വണ്ണത്തൊട_ 
ഞങ്ങാനഖശീഷം മനോഹരാകാരനായ', 
താപസവേഷനായ്‌പ്പാണിപത്മങ്ങളില്‍ 
ചാപബാണങ്ങളും തോളത്തു തൂണിയും 
ആവഹിച്ചീടിന ലക്ഷ്മണവീരനു_ 
മാനന്ദമേററം വളത്തി ജനങ്ങളില്‍. 


അമ്മു ദഗാത്രരതന്‍ മാലിയില്‍ ചെഞ്ചിട 
രമൃകിരീടങ്ങളായി മിന്നീ തുലോം; 


ഏറെ വിരിഞ്ഞുവിളങ്ങീ കുമാരര്‍തന്‍ 
മാറിടം; നന്നായ വിടന്നിരുന്നൂ മിഴി; 
ശീതളശാരദചന്ദ്രവക്രൃങ്ങളില്‍ 
സ്വേദബിന്ദുക്കഠം പൊടിഞ്ഞിരുന്നൂ തദാ. 
ആ യുവകോമളന്മാരെ വണ്ണിക്കുവാ- 
നാവതല്ലെന്നു പറഞ്ഞാല്‍ക്കഴിഞ്ഞിട്ടം; 
തമ്മട്ടസ്ീമമാണക്കാന്തിസഞ്ചയ_ 
മെന്മതിയോക്കുകില്‍ത്തീരെച്ചെറിയതും. 
ബുദ്ധിയും ചിത്തവുമുന്നിയെല്ലാവരു_ 
മദ്ധന്യരൂപങ്ങഠം നോക്കിനിന്നീടിനാര്‍; 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


നച 


അയോദ്ധ്യാകാണ്ഡം 385 


ക്ഷീണിച്ചു സവരും പ്രേപിപാസയാ_ 
ലേണങ്ങാം ദീപപ്രകാശത്തിലെന്നപോല്‍. 


ഗ്രാമീണനാരിമാരുഠംപ്രേമഭാരവും 
സാമാന്യസങ്കോചഭാവവും പുണ്ടുടന്‍ 
സീതയെക്കുമ്പിട്ടശേഷം സരളമായ 
ച്ചോദിച്ചു മാധുര്യമൂറുമാറീവിധം: 

“ “ഒന്നുണത്തിക്കുന്നു, കേട്ടരുളീടണം 
സുന്ദരീരത്നമാം രാജന്യകന്യകേ! 
നാരീസഹജമാം ലജ്ജയുണ്ടാ,കയാല്‍ 
ഭീരുതയില്ലായ്ക്കയില്പ ചോദിക്കുവാന്‍. 
ചൊല്ലുന്നതി പ്പോഴവിനയമാവുകി_ 
ലെല്ലാം പൊറുക്കുമാറാകണമംബി കേ! 
ഗ്രാമവനിതമാര്‍ ഞങ്ങളെന്നോക്കണം 
സ്വാമിനിക്കപ്രിയം തോന്നാതിരിക്കണം. 
തേജസ്സൊഴുക്കിക്കുളിപ്പിക്കുമീ രണ്ടു 
രാജകുമാരരുമാരെന്നു ചൊല്ലുമോ? 
ഹാ! മനോഹാരിമരതകരത്നവും 
ഹേമവും കപ്പംകൊടുത്തു പോകും വിധം 
ശ്യാമളഗരരനിറംതടവീടമി_ 
ക്കോമളരേകുന്നു കണ്ണകരംക്കുത്സവം. 
കനമാരലാളിതമോഹനദദഹരാ_ 
യീ മുശ്ധദശനരുജ്ജ്വലിപ്പു തുലോം. 
ഇമ്മുഖം രണ്ടും ശരച്ചന്ദ്രസുന്ദര; - 
മിമ്മിഴി നാലും ശരല്‍പത്മസോദരം. 


കന്ദപ്പകോടിയും ലജ്ജിച്ചുപോകുമി_ 
സ്ത്ന്ദരന്മാര്‍ നിനക്കാരാകുമോമലേ?”” 


ആനന്ദമേകുമി ജൂസ്നേഹവാണിയാല്‍ 
ജാനകി ലജ്ജിച്ചൊരുറംസ്കലിതം കൊരംകയായ്‌. 


കൂറോടവരിലം ഭൂമീതലത്തിലും 
മാറിമാറിത്തന്മിഴിനടത്തീടിനാരം; 


ആവിധം രാമസംബന്ധിയാം ലജ്ജയു_ 
മാവിര്‍ബ'?ഭവിച്ചു കുലീനയാം സീതയില്‍. 


“നാണവും പ്രേമവുമൊത്തുചേന്നീവിധ_. 
മേണാക്ഷി കോകിലനാദത്തിലോതിനാടം: 


4“ ചാരുസ്വഭാവവും രൂപവും ചേന്നൊര_ 
ഗൂരരവണ്ണാംഗനെന്‍ ദേവരന്‍ ലക്ഷ്മണന്‍. ”” 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


836 


തുളസീദാസരാമായണം 1 


ചേലെഴും തന്മുഖചന്ദ്രനെപ്പിന്നെയ_ 
ച്ചേലാഞ്ചലത്താല്‍ മറച്ചുകൊണ്ടോമലാഠം, 
മഞ്ജഞുളദുഷ്യി ചരിച്ചു രാമോന്മുഖം 
ഖഞ്ജനപക്ഷിയെപ്പോലെ നോക്കീടവേ, SS 
രഞ്ജിതമന്ദാക്ഷമാകും മിഴികളാല്‍ 
തന്‍ജീവിതേശനാണെന്നു ചൊല്ലീടിനാരം. 


ഗ്രാമവധൂടികളൊക്കെയുമാമോദ_ 
ഭൂമാവു നേടിയീ വാത്തയറികയാല്‍; 
യാചകന്മാരാം ജനങ്ങരംക്കനഘമാം : 
രാജഭണ്ഡാരം കരസ്ഥമാകുംവിധം. 
സീതത൯ പാദം വണങ്ങിനിന്നേവരും 
പ്രീതരായാശംസ നല്ലീ ബഹുവിധം: 
* “എന്നോളമുഴിയെത്താങ്ങും മഹാഫണി,_ 
യന്നോളമുണ്ടാക സഭാഗ്യമിങ്ങു തേ. 
പാവ്ൃതിയെപ്പോല്‍ പതിപ്രിയയാക നീ 
പാരം കരുണയുദിക്കണം ഞങ്ങളില്‍. 
ഭൂപ്പകൈയായ്‌നിന്നു പിന്നെയുംപിന്നെയും 
താല്‍പര്യ മോടൊന്നു നേരുന്നു ശോഭനേ, 
ദേവി മടങ്ങുന്നതീവഴിക്കെങ്കിലി_ 
പ്യാവങ്ങഠം ദാസിമാക്കേകണം ദശനം. ”” 


വാടിയ കൈരവപ്പൊയ്തയെക്കമുദി 
പാടേ കുളിപ്പിച്ചണത്തിനിത്തുംവിധം, 
പ്രേമദാഹത്താല്‍ തളന്നൊരക്കൂട്ടരെ_ 
ത്തൂമൊഴിതുകിത്തണുപ്പിച്ചു ജാനകി. 


രാമമനോഗതം ചൊല്ലാതറിഞ്ഞുടന്‍ 

സരമിത്രി, പോകേണ്ട മാഗ്ഗം തിരക്കിനാന്‍. 

അംഗം തരിച്ചു വിഷണ്ണരായ്‌നിന്നുപേ_ 

യംഗനമാരും പുമാന്മാരുമാകവേ. 
ആനന്ദമത്രയും പൊയ്യ്യോയിതക്ഷണം / 
മാനസം വല്പാതിരുണ്ടു നിശ്ശൂന്യമായ". | 
ദൈവം നമുക്കീ നിധി തന്നു, പിന്നെയും 

കൈവശമാക്കുവാനെന്നോത്തു സവ്വരും. 

കമ്മമലംഘ്യമാണെന്നുള്ള ചിന്തയാല്‍ | 
ധമ്മധിരത്വം വരിച്ചുകൊണ്ടങ്ങവര്‍ 2 
പാദഥോജനേത്രക്കു പോകാനെളപ്പമാം 
പാതയേതെന്നു പറഞ്ഞുനിന്നീടിനാര്‍ . 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


[ 


te 


അയോദ്ധ്യാകാണ്ഡം 9817 


ഇഷ്ടവാക്കോരോന്നു ചൊല്ലി,യെല്പാരെയും 
വിഷ്ടപനാഥന്‍ തിരിച്ചയച്ചീടിനാന്‍. 
എന്നാലവക്കെഴും ചിത്തം കുമാരരോ_ 
ടൊന്നിച്ചു പൊയ്ക്കൊണ്ടിരുന്നൂ വിവശമായ൦. 


നിവ്വിണ്ണരായി മടങ്ങുന്നവേളയില്‍ 
ദുവ്വിധി തന്നെപ്പുഴിക്കയായേവരും: 


““എത്ര നിരങ്കശം, വക്രം, വിധിമത_ 
മത്യന്തനിഷ്ഠരം, ശങ്കാവിരഹിതം! 
മോഹനചന്ദ്രനില്‍ ചേര്‍ത്തു കളങ്കവും 
ദേഹം മെലിയുന്ന രോഗവും നാന്മുഖ൯; 
കല്പകത്തെശ്ശൂഠന്‍ പാദപമാക്കിനാ_ 
നുപ്പുനീരാക്കിദ്ൃഷിപ്പിച്ചിതാഴിയെ; 
ഈമട്ടപനയം കാട്ടിയോനിന്നിതാ 
പൂമൃഭപാദരെത്തള്ളീ വനത്തിലും. 


ഹാ! ഗതി കാടാണിവക്കെന്നിരിക്കുകില്‍ 
ഭോഗവിലാസങ്ങളത്രയും വൃത്ഥമാം. 


നഗ്നമാം പൊന്‍കഴല്‍ വെച്ചുവെച്ചിന്നിവ_ 
രുഗ്രവനത്തില്‍ ചരിക്കേണമെങ്കിലോ, 


ആഹന്ത! നാനാതരത്തിലുണ്ടാക്കിയ 
വാഹനജാലങ്ങളൊക്കെയും നിഷ്ണലം. 


പുല്പമിലയും നിരത്തി നിലത്തിവ_. 
രല്പിലുറങ്ങിക്കിടക്കാ൯ വിധിക്കുകില്‍ 
ഉല്പസത്താം ശില്പചാതുര്യമാന്നിടും 
പല്യങ്കമെന്തിന്നു നിമ്മിച്ചിരിക്കണം? 


തങ്ങണം മാമരച്ചോട്ടിലെന്നാകിലോ 
വെങ്ങളിമേടകരം തീത്തതും പാഴിലാം. 
വല്ലലം ചുററിജ്ജടപൂണ്ടുവാഴ്ചവാ_ 
നിക്കുമാരന്മാക്കു കല്ലിതമെങ്കിലോ, 
പൃഥ്വീതലത്തിങ്കലെന്തിന്നു തീത്തുവോ 
ചിത്രാംബരങ്ങളം ഭൂഷണജാലവും? 
കന്ദമുലാദികളാഹാരമാക്കണ_ 
മിന്നരേന്ദ്രാത്മജരെന്നുവന്നീടകില്‍, 
ഏതും പ്രയോജനമില്ലാത്തതായിടും 
സ്വാദുപീയൃഷാദി ഭോജ്യവസ്തൃക്കളും.”” 


പിന്നൊരാളോതിനാ൯: ““താനേപിറന്നവര്‍ 
തന്നെയാമീ രണ്ടു സനന്ദര്യമുത്തികരം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


388 


തുളസീദാസരാമായണം 


സൃഷ്ടിച്ചതാവില്പ വേധസ്സിവരെയെ_ 
ന്നൊട്ടമേ സംശയംകൂടാതെ ചൊല്ലിടാം. 
എത്രമേല്‍ വണ്ണിച്ചിരിക്കുന്നു വേദങ്ങ_ 
ഒത്രയും ലോകേശസൃഷ്ടിവഗ്ഗങ്ങളില്‍, 
ലോചനത്തിന്നോ ചെവിക്കോ മനസ്സി നോ 
ഗോചരമായിബ'ഭവിക്കുന്നവററയെ 
ഈരേഴുപാരിലും നന്നാഷ്ക്കിരകിലു- 
മീവണ്ണമുണ്ടോ പുമാനും തരുണിയും? 
ഇമ്മുശ്ധരൂപരെക്കണ്ടനുരഞ്ജനം 
തന്മനസ്സില്‍ത്തുലോമുണ്ടായ്‌വരികയാല്‍ 
അപരദമേഷ്ഠിയിക്കല്യാണഗാത്രരോ_ 
ടൊപ്പമായ” സ്ര്രീപുമാന്മാരെ നിമ്മിക്കുവാ൯ 
പാരം പണിപ്പെട്ടു തോല്ലയാലീഷ്യപൂ- 
ണ്ടീ രാജബാലരെക്കാട്ടിലയച്ചതാം. ”” 


ചൊല്ലിത്തുടങ്ങിനാന്‍ മറെറാരാളീവിധം: 
*“ഇല്ലറിവേറെയെനിക്കെന്‍ സഖാക്കളേ! 
എങ്കിലും ധന്യരില്‍ധന്യനാഷ്ക്്രീന്നു ഞാ_ 
നെന്നു ചിന്തിക്കയാണിക്കാഴ്ചയൊന്നിനാല്‍. 
കല്യാണമൂത്തികളാകുമീ മുവരെ- 
ക്കണ്ടവര്‍, കാണ്മവര്‍, കാണാനിരിക്കുവോര്‍, 
വണ്ണനാതീതമാം പുണ്യമാജ്ജിച്ചവര്‍ 
തന്നെയാണെന്നുമറിഞ്ഞിടുന്നുണ്ടു ഞാന്‍. ”” 


ഏവം പ്രിയോക്തികളോരോന്നു ചൊല്ലിയ. 
പ്പാവങ്ങരം കണ്ണനീര്‍മുററി നിന്നീടിനാര്‍. 
എങ്ങനെ ദുശ്ശമമാഗ്ലങ്ങഠം പിന്നിടു 
മിങ്ങിസ്സമസമദേഹരെന്നാരവര്‍. 
കോകികളെല്ലാം ദിനാന്തത്തിലെന്നപോല്‍ 
സ്നേഹാകുലകളാസ്റ്റീര്‍ന വധൂടികരം. 
പാദകരമള്യവും മാഗ്ലകാഠിനൃവും 
ചേതസ്സ്റിലോത്തു വിഷാദത്തൊടോതിനാര്‍: 


“*ഇത്തു ദുശോണപദങ്ങളേല്ലെ, ക്ഷിതി 
നമ്മാംതന്‍ ഹൃത്തുപോലേററം ചുളങ്ങിടും. 
ക്േശാവഹമായ കാന്താരവാസമാ_ 
ണീശനിവക്കു വിധിച്ചതെന്നാവുകില്‍, 


ഓരോ വഴിയിലും നോവാതിരിക്കുവാന്‍ 
വാരിവിരിക്കാഞ്ഞതെന്തേ, മലരുകരം? 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An-eGangotri Initiative 


അയോദ്ധ്യാകാണ്ഡം 38: 


തണ്ടലര്‍സംഭവന്‍തന്നോടൊരു വര_ 
മുണ്ടു നേന്നീടാ൯ നമുക്കെങ്കിലെന്‍ സഖി, 
എന്തതെന്നോതിടാമിപ്പുണ്യരൂപരെ.. 
ജൂന്തതം കാണുവാനുള്ളോരനുഗ്രഹം. ”” 


എത്താനമാന്തിച്ചൊരേതാനുമാളകരം 
മെത്തുമുല്‍ക്കണ്ണയോടാരാഞ്ഞുകൊഠംകയായ?: 
“ 'മിത്രങ്ങളേ, ചൊല്‍വിനിപ്പ്ൊഴേക്കിങ്ങനി_ 
ന്നെത്രദൂരം പോയിരിക്കുമക്കുട്ടികരം? ”” 


വൈഭവമുള്ളവരോടിക്കിതച്ചുടന്‍ 
ശോഭനദശനം നേടിക്കൃ,താത്ഥരായ്‌. 
സ്ത്രീകളും ബാലരും വ്ൃദ്ധജനങ്ങളം 
വ്യാകുലചിത്തരായ*ക്കൈതിരുമ്മീടിനാര്‍. 
ദേവന്‍ ചരിച്ചൊരാമാഗ്ത്തിലൊക്കെയു_ 
മീവിധം പ്രേമം വഴിഞ്ഞു ജനങ്ങളില്‍. 
ഈരില്‍നിന്നൂരിലേക്കെത്തും മനോഹര_ 
ശ്രീരഘുവംശകുമുദ്തീചന്ദ്രനെ 
നേരിട്ടകാണുവാന്‍ യോഗമുണ്ടാകയാല്‍ 
നേടീ മഹാനന്ദമങ്ങങ്ങു സവ്വരും 
മന്നനും കേകയപുത്രിയാംരാജ്ഞിയു_ 
മന്യായകമ്മം നടത്തിയെന്നാര്‍ ചിലര്‍. 


ലോചനാനന്ദം നമുക്ക നല്ലീലയോ 
രാജരാജേശ്വരനെന്നായി മറെറാരാഠം. 


ചൊല്പിത്തുടങ്ങീ പരസ്റരമാളക_ 
ഉല്പസല്‍ സ്നേഹംനിറഞ്ഞമട്ടീവിധം: 

* “ജന്മമിക്കോമളരൂപക്കരുളിയോ_ 
രമ്മയുമച്ചുനും ധന്യരത്രേ തുലോം. 
എങ്ങുനിന്നിങ്ങോട്ട പോന്നു കുമാര,ര_ 
ബ്‌ഭംഗിതിങ്ങും പുരം ധന്യമത്രേ തുലോം. 
പിന്നിട്ട ദേശവും ശൈലവും ഗ്രാമവും 
വന്യപ്രദേശവും ധന്യമത്രേ തുലോം. 
പുഷ്ടപ്രണയപ്രസന്നസ്വരൂപരെ- 
സ്സൃഷ്ടിച്ചു സഖ്യം ഭജിച്ചു കമലജന്‍.”” 

ശ്രീരാമലക്ഷ്മണോദന്തം പരക്കയാ_ 
യോരോവഴിയിലും കാന്താരമാകെയും. 


കാനനഭാഗങ്ങരം കണ്ടുകണ്ടാവിധം 
കാണികദാക്കുത്സവം നല്ലമാ യാത്രയില്‍, 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


390 തുളസീദാസരാമായണം 


ശ്രീപതി മുമ്പേ നടന്നു പിന്നാലെയ_ 
ത്താപസവേഷം ധരിച്ച സരമിത്രിയും; 
ബ്രഹ്മജീവാന്തരചാരിണി മായപോല്‍, 
പെണ്മണി മൈഥിലി മധ്യഭാഗത്തിലും, 
ചാരുവസന്തകന്ദപ്പമധ്യസ്ഥയാം 
ശ്രീരതിക്കൊപ്പമെന്നല്ലെങ്കിലോതിടാം; 
വ്യാഹരിക്കാം ബുധചന്ദ്രമദ്ധ്യസ്ഥഥിത_ 
രോഹിണീനക്ഷത്രമെന്നോണമെന്നുമേ. 
ചേലില്‍ പദംവെച്ചു, തന്‍ജീവനാഥന്‍ററ 
ചേവടിപ്പാടു തൊടാത്തമട്ടില്‍സ്സുതി . 
സീതയും രാമനും കാല്‍വെച്ച പാടക_ 
ളാദരപൂവ്വം നിരീക്ഷിച്ചു ലക്ഷണൻ 

ലു തന്‍ചരണദ്വയമുന്നിയിടംവലം 
സഞ്ചരിച്ചീടകയായീ സരണിയില്‍. 

Ae ആ മുന്നുപേക്കും പരസ്റ്രമുണ്ടായ 

ക - കോമളപ്രീതിയോ വാക്കിന്നഗോചരം. 
അക്ഷിമനോജ്ഞമാസ്സരഭഗം കാഞ്ചയാല്‍ 
പക്ഷി മുഗാദികഠംകൂടിയും നിന്നുപോയ്‌. 
ആ വഴി പോക്കരെക്കണ്ടവ,രശ്രമം 
ജീിവിതദുശ്ശമാദ്ധ്വാവു താണ്ടീടിനാര്‍. 
ഇന്നുമാ യാത്രികരാര്‍തന്‍ ഹൃദയത്തില്‍ 
മിന്നുന്നു ചാലേ കിനാവിങ്കലെങ്കിലും 

ആ മഹാപുണൃവാന്‍ മാമുനി ഗമ്ൃമാം 
രാമധാമോന്മുഖമാഗശ്ലത്തിലെത്തിടും. 
ദേവി തളന്നെന്നറിഞ്ഞ രഘുവര_ 

_ നാ വഴിയോരത്തു കണ്ട, മനോജ്ഞമായ", 
_ പന്തലിച്ചുള്ള വടദ്രമ,മത്രയ_ | 
പൃന്തികത്തായിക്കുളിരണി നീരവും. 


അന്നങ്ങു വിശ്രമംകെൌഠംകയായ മൂവരും 
കന്ദഫലങ്ങരം ഭജിച്ചു സന്തൃപ്ചരായ*. 


SSS ny SB ore Me SR 


. കപ്‌ 


അയോദ്ധ്യാകാണ്ഡം 


വന്ദ്യനാം വാല്യീകി വാണരുളീടുമ_ 
പുണ്യാശ്രമസ്ഥലം പൂകിനാര്‍ മൂവരും. 
രമ്യശൈലങ്ങളം പൂങ്കാവനങ്ങളം 
നിമ്മലവാരിയ്യം കണ്ട, രഘൂത്തമന്‍. 
ചാരുത്വമേററുമദ്ദിവ്യതപോവനം 
ശ്രീരാമചന്ദ്രന്‍ സമീക്ഷിച്ചു സാദരം. 
കണ്ടിടാമങ്ങു സരോവരംതോറുമേ 
തണ്ടാക്കുടങ്ങരം വിടന്ുനില്ലുന്നതായഃ; 
മഞ്ജുളകാനനപാദപപംക്തിയില്‍ 
മഞ്ജരി, മാലപോലാഭചേക്കുന്നതായഃ; 


പുത്തന്‍ സുമങ്ങളില്‍നിന്നു തേനുണ്ടൊരാ_ 


മത്തട്ടംഗങ്ങരം മുരണ്ടുപാറുന്നതായഃ*; 
പക്ഷികളന്മേഷനാളങ്ങാംപോലവേ 
വച്ചിലത്തോപ്പില്‍ ചിറകിട്ടടിപ്പതായഃ; 
നാനാമൃഗങ്ങളം ജാതിവൈരം വെടി_ 
ഞ്ഞാനന്ദമോടങ്ങു ചുററിനടപ്പുതായ“. 


പുജനീയാശ്രമദേശം നിരീക്ഷി 
രാജീവനേത്രന്‍ പ്രസാദിച്ചു നിഭരം. 
രാമചന്ദ്രാഗമം കേട്ടെതിരേല്ലുവാന്‍ 
മാമുനിശ്രേഷനെഴുന്നള്ളി മുന്‍വശം. 
ദണ്ഡപ്രണാമംനടത്തിയ രാമന്നു 
പണ്ഡിതതാപസനാശിസ്സുരുളിനാന്‍. 
കണ്‍കളിപ്പിക്കുമക്കാന്തിപുഞ്ജത്തിനെ_ 
ക്കല്യോടജത്തിലേക്കാനയിച്ചാന്‍ മുനി. 
പ്രാണപ്രിയനാമതിഥിക്കു നല്ലിനാന്‍ 
ചേണെഴും പീഠവും മുലഫലങ്ങളം. 
ധന്യാംഗി സീതയും തന്നനുജാതനു_ 
മൊന്നിച്ചതെല്ലാം ഭജിച്ചു തിരുവടി. 


മംഗലമൂത്തിയെക്കാങ്കയാല്‍ നിര്‍വ്വതി_ 


രംഗമാസ്തീര്‍ന്നു മുനീന്ദ്രന൯െര മാനസം. 
സാഞ്ജലിബന്ധം ദശരഥനന്ദനന്‍ 


തേന്‍ചൊരിയുമ്മാറു ചൊന്നാനിതേവിധം: 


“സ്വാമിന്‍, ത്രികാലജ്ഞനത്രേ തിരുവടി, 


മാമുനിസത്തമന്മാക്കു ചൂഡാമണേ! 
ചിന്താതിവത്തിയാമീ വിശ്വമണ്ഡലം 
നിന്തിരുമേനിക്കു ഹസ്റബദരമാം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


392 


തളസീദാസരാമായണം 


എങ്കിലും ലരകികരീത്യാ കഥിച്ചിടാം 
വന്‍കാടുപൂുകുവാനുണ്ടായ കാരണം.” 


പിന്നെയച്ചിററമ്മ നേന്ന വരദ്വയ_ 
മെന്നുതൊട്ടൊക്കെയും കേദംപ്പിച്ച രാഘവന്‍. 


““താതനിദേശം, ജനനിതന്നിംഗിതം, 
ഭ്രാതാ ഭരതനന്‍െറ രാജ്യാഭിഷേചനം, 
ഇപ്പോംം ഭവല്‍പാദദശന; --മൊക്കെയയം 
മല്‍പൂവ്വപുണ്യപ്രഭാവമെന്നോത്തിടാം. 
അത്ഭയെക്കാണുവാന്‍ ഭാഗ്യമുണ്ടാകയാല്‍ 
തിങ്ങുന്നു ഞങ്ങളില്‍ സവ്വഭദ്രങ്ങളം. 
ശല്യം തപോധനശ്രേഷ്ടക്കൊരിക്കലും 
തെല്ലും വരുത്താതിരിക്കുവാ൯തക്കതായ്‌ 
ഇങ്ങൊരു പള്ണുകുടീരം ചമജ്ജുവാന്‍ 
മംഗളസ്ഥാനം കനിഞ്ഞരുളീടണം. 


എന്തുകൊണ്ടെന്നോ?_തപസ്വി കോപിക്കുകില്‍ 
വെന്തു വെണ്‍ചാമ്പലാമഗ്നിയെന്യേ നൃപന്‍. 


ആരണസമ്ത്രീതി മംഗലകാരണം; 
ആരണക്രോധം ബഹുവംശമാരണം. 
ഇപ്പരമാത്ഥം നിനച്ചെന്‍ മഹാമതേ, 
കല്ലിച്ചരുളണം നല്ലോരിടം ഭവാന്‍. 


ഇഷ്ടകളത്രവും ഞാനും സഹജനു_ 
മൊട്ടനാളങ്ങു വസിക്കാം ദയാനിധേ! ”” 


സാരള്യമേറുമീ വാക്യം ശ്രവിക്കവേ 
സാരജ്ഞമുഖ്യന്‍ മുനീന്ദ്രനരുളിനാന്‍: 
““ഓതിയതൊക്കെയും സത്യം, രഘുകല_ 
കേതോ, ക്ഥിക്കേണ്ടതിമ്മട്ടതന്നെയാം. 


സന്തതം വേദമര്യാദപുലത്തുന്ന 
നിന്തിരുമേനി പരന്‍ ജഗദീശ്വരന്‍; 


വന്‍കടല്‍ പോലെ പരന്നുകിടക്കുന്ന 
നിന്‍ കരുണാമൃതം പ്രത്യക്ഷമാകയാല്‍, 


വിശ്വം വിരചിച്ച കാത്തൊടുക്കുന്നൊരാ_ 
വിശ്രുതമായാവിലാസിനി, ജാനകി. 


സവ്വചരാചരഭാരം ചുമക്കുന്നെൊ_ 
രവ്വിയെസ്സറവ്യദാ താങ്ങി നില്ലന്നവന്‍, 


ആയിരം വന്‍തലയുള്ളോന്‍, ഫണീശ്വര_ 
നാദിശേഷന്‍താന്‍ കുമാരനീ ലക്ഷ്മണന്‍. 


24 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


അ യോദ്ധ്യാകാണ്ഡം 


മുവരും രാജന്യവംശരത്നങ്ങളായ൦_ 
ദ്ദേവകാര്യാത്ഥം പിറന്നു ധരിത്രിയില്‍. 
ഹീനകമ്മോദ്യക്ത ദുഷ്ടനിശാചര_ 
സേനയെസ്റ്റാന്വയം നിഗ്രഹിച്ചീട്ടവാന്‍. 
ത്വത്വ്രൂപം രാമ, വാക്കിന്നഗോചരം, 
നിശ്ശേഷശേമുഷീശക്തിക്കുമപ്പുറം; 
ഏതിലും വ്യാപ്ത,മപാരം, ശ്രുതികളില്‍ 
“നേതിനേത്യു 'ക്തിയാല്‍ മാത്രമുദീരിതം. 
ചൊല്ലാം, പ്രപഞ്ചം മഹത്തായ നാടക;_ 
മെല്ലാം ഭരിക്കുന്ന സൂത്രധാരന്‍ ഭവാന്‍. 
ദേവന്‍ ചതുര്‍മ്മുഖന്‍, വിഷ്ണു, പിനാകിയീ_ 
മൂവരും ചൊല്ലൊണ്ട മുഖ്യവേഷങ്ങളും. 
നിന്നുടെ മമ്മമവക്കും സുദുര്‍ഗ്രഹം; 
പിന്നെയാക്കുളള, ഗ്രഹിക്കുവാന്‍ പാടവം? 
ജ്ഞാനം കനിഞ്ഞു നീ നല്ലന്നതാക്കവ൯_ 
താനറിഞ്ഞീടുന്നു നിന്നെദ്ദയാനിധേ! 
ത്വദ്രൂപമായിപ്പുരിണമിക്കുന്നിതാ_ 
ത്തത്ത്വവേത്താ,വതും കണ്ടിടുന്നുണ്ടു ഞാന്‍. 
ഭക്തഹൃദന്തരചന്ദനമെന്നപോല്‍ 

നിത്യം ജയിച്ചിടും ശ്രീ രഘുനന്ദന! 
നിന്നെശ്ശൂരിക്കറിഞ്ഞീടുവാ൯ ഭക്തക്കു 
നി൯കൃപമാത്രമാണേകാവലംബനം. 
ആനന്ദചിന്മയം നിവ്വികാരം താവ_ 
കിനം സ്വരൂപം ഗ്രഹിപ്പു ബുധജനം. 
സജ്ജനദേവഹിതം നടത്തീടവാ൯ 
 സജ്ജനായ” മാനുഷദേഹമാന്നീവിധം 
പ്രാകൃതന്മാരാം നൃപാലരെപ്പോലവേ 
വ്യാഹരിക്കുന്നു പ്രവത്തിച്ചിടന്നു നീ. 

രാമ, നിന്‍ കമ്മങ്ങളോരോന്നു കാണവേ 
കോമളോദന്തം മുറയ്ക്കു കേട്ടിടവേ, 
മോഹിച്ചുപോകുന്നു പാമരരൊക്കെയും 
മോദം ഭജിക്കുന്നു വിദ്വത്സമുദയം, 

എന്തു നീ ചൊല്‍വതും സത്ൃമാഗ്ണ്തീന്നിട്ടം 
ഹന്ത! നിന്‍ തീപ്പുപോലാടണമേവനും. 
ഏതൊരിടത്തു വസിക്കേണമെന്നു നീ 
സാദരം ചോദിച്ചിതെന്നേോട വത്സല! 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


393 


394 


തുളസീദാസരാമായണം 


സങ്കോചമുള്ളിലുണ്ടല്പമെന്നാകിലു_ 
മങ്ങോട്ടമൊന്നു ഞാന്‍ ചോദിച്ചിടട്ടെയോ? 


എങ്ങു നീയില്ലെന്നു ചൊല്പണ,മാസ്ഥലം 
മംഗളാത്മാവേ, നിനക്കു കാട്ടിത്തരാം.” 


ഉജ്ജ്വലപ്രേമാര്‍ദ്രവാക്കിതു കേടംക്കവേ 
ലജ്ജപൂണ്ടുള്ളാല്‍ സ്മിതംരൂകി രാഘവന്‍. 
ചൊന്നാൻ സുധാരസം വഷിച്ചിടം വിധം 
മന്ദഹാസത്തൊടേ മാമുനി പിന്നെയും: 


““കേരംക്കള ജനകജാലക്ഷ്മണയുക്തനായ? 
പാക്കുവാന്‍ യോഗ്യമാം സ്ഥാനമോതീടവന്‍. 
സന്മതേ, സവ്വദാ നിന്‍െറ ചരിത്രമാം 
രമ്യസരിത്തുകഠം ചെന്നുചേന്നീടിലും, 
പുണ്ണമായ്തീരാതെ വത്തിച്ചിടടന്നൊര_ 
ക്കണ്ണമഹാണ്ണവമാക്കാക്കു കണ്ടിടും, 
അപ്പുണൃശാലികഠംതന്‍ ഹൃദയം നിന- 
ക്കല്പേതരാനന്ദമന്ദിരമായിട്ും. 
അനൃതരംഗിണീസാഗരവാപികാ_ 
വൃന്ദത്തെയെല്ലാം തിരസ്തരി,ച്ചാദരാല്‍ 
കാരുണ്യമുത്തേ, ഭവദീയദശന_ 
വാരിവാഹത്തെ പ്രതീക്ഷിച്ചനാരതം, 
നിന്നംഗസനന്ദര്യബിന്ദുവൊന്നെങ്കിലു_ 
മന്നിദ്രലോചനചാതകപാളിയാല്‍ 
ചാലേ നുകരുന്ന മത്ത്യര്‍തന്മാനസം 
നീലോല്‍പലേക്ഷണ, നിന്‍ സുഖമന്ദിരം. 
നിന്നുടെ കീത്തിയാം മാനസപ്പെൊയ്ക്കുയില്‍ 
നിന്നു ഗുണങ്ങളാം മുക്താഫലങ്ങളെ 
ആര്‍തന്‍ രസനയാം ഹംസി കൈക്കൊ 
തായവ൯്ത൯ മനസ്സ്റാലയമാക്ക നീ. 
ത്വല്‍പ്രസാദത്തിനായാ ധൂപം സമപ്പി 
തല്‍പൂതഗന്ധം ശ്വസിച്ചും ദിനേദിനേ, 
സാദരം നൈവേദ്യശേഷമുണ്ടും, ഭവല്‍_ 
പ്രീതിയാംഭൂഷണവസ്്രങ്ങാം ചാത്തിയും, 
ദേവഗുരുദ്വിജമുഖ്യജനങ്ങളെ_ 
സ്സേവിക്കുവാന്‍ ശിരസ്റ്ാനതമാക്കിയും, 


പ്രേമാത്മഭാവം നിറഞ്ഞു ത൯പാണിയാല്‍ 
രാമപദാച്ചനം നിത്യം നടത്തിയും, 


ള്ളന്നി_ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


അയോദ്ധ്യാകാണ്ഡം 395 


രാമനില്‍ സന്തതധ്യാനം ചെലുത്തിയം 
രാമതീത്ഥങ്ങളില്‍ സഞ്ചരിച്ചും സദാ 
മേവും വിശിഷ്ടജനങ്ങഠംതന്‍ ചിത്തത്തി_ 
ലാവസിച്ചാലും രഘുവംശരത്നമേ! 

നിന്‍ നാമമന്ത്രം മുറജ്തു ജപിക്കയും 

തന്നി കേതാംഗങ്ങളൊത്തു പൂജിക്കയും 
തപ്പണഹോമങ്ങളെല്ലാം കഴിക്കയും 
വിപ്രോത്തമന്മാക്ക ദാനങ്ങഠം നല്ലയും 
നിന്നിലുംമീതെയാണാചാര്യനെന്നറി_ 
ഞ്ഞുന്നതഭക്തികലന്നു സേവിക്കയും 
സല്‍കമ്മമൊക്കെയനുഷ്ണിച്ചു തല്‍ഫലം_ 
നിഷ്ണുളരാമപ്രണയം _.വരിക്കയും 
ചെയ്യന്ന ശിഷ്ടര്‍ത൯ ചിത്തേ വസിക്കുക 
ചെന്താമരാക്ഷിയും വത്സനുമൊത്തു നീ. 
കാമമദക്രോധമാനമോഹങ്ങളം 

കാളന്ന ലോഭവും ക്ഷോഭവുമെന്നിയേ 


രാഗവും ദ്വേഷവുമേശാതെ, കാപട്യ 
മാകെയുപേക്ഷിച്ചു ദംഭനിമ്മൃക്തരായ* 


മായാവി മോഹമകന്നു ജീവിച്ചിടും 
മാനുഷര്‍തന്‍ മനോമന്ദിരേ വാഴു നീ. 


സ്വ്വപ്പിയരായ" സമസ്തഹിതങ്ങളും 
നിവ്വഹിച്ചീടവാനുത്സുകരായ* സദാ 


നിന്ദാപ്രശംസകരം ദുഃഖസരഖ്യങ്ങള_ 
മൊന്നുപോല്ലണ്ടു സമാധാനപൂണ്ണരായ്‌, 


ഉത്തമചിന്തനശീലത്തൊടെപ്പൊഴും 
സത്യപ്രിയങ്കരവാക്കുകളോതിയും 


ജാഗ്രത്തിലെന്നല്ല നിദ്രയില്‍ക്കൂടിയും 
ശ്രാഘ്യനാം നിന്നെശ്ശരണമായപ്പുകിയും 


അങ്ങാരാളെന്നിയേ മറെറാരാലംബന_ 
മെങ്ങുമില്ലെന്നു മനസ്സില്‍ക്കരുതിയും 


മേവുന്നവരുടെ മാനസം രാമ, നിന്‍ 
പാവനമന്ദിരമെന്നറിഞ്ഞീടണം. 


അന്യവധുക്കളെത്തായയെപ്പോലെയു_ 
മന്യവസുക്കഠം കൊടുംവിഷംപോലെയും 


എന്നും കരുതിപ്പരശ്രീയിലുഠംക്കുളി- 
ത്തന്യവിപത്തില്‍സ്റ്റഹതപിച്ചന്വഹം 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


പ്രാണനുതുല്യമായ” നിന്നെഗ്ഗണിച്ചിങ്ങു 
വാണിടും മത്ത്യര്‍തന്‍ ചിത്തം തവാലയം. 
സ്വാമിയും തോഴനും താതനും തായയ്ു -- 
മാമട്ട പൂജ്യനാമാചാര്യദേവനും, 
നീതന്നെയാണെന്നു കാണുന്നവരുടെ 

3 ചേതസ്സില്‍ വാ നീ സീതാസമേതനായ?.. 
5 അന്യര്‍തന്‍ ദുര്‍ഗ്ൂണഭാവങ്ങഠം കൈവെടി-- 
പ്‌ ഞ്ഞുന്നതസല്‍ഗുണസ്ലോമം ഗ്രഹിക്കുവോര്‍; 
, ആരണന്മാക്കും പശുക്കരംക്കുമായ* സ്വയം 
ഭൂരശ്രമത്തൊടേ ക്ലേശം സഹിക്കുവോര്‍; 
നീതിനിപുണരെന്നെങ്ങും പുകഴൂവ_ 
രീദ്ൃശന്മാരുടെ ചിത്തം തവാലയം. 
നിന്‍െറ ഗുണങ്ങളും തന്‍െറ ദോഷങ്ങളും 
ചിന്തിച്ചറിയുന്നതേതൊരുപൂരുഷ൯; 

ആരു സവ്വസ്വവും നിന്നിലപ്പിക്കുവോ_ 
നാരെയിഷ്ടപ്പെടും രാമഭക്താഗ്രിമര്‍; 
പ്രീതിയാന്നമ്മഹാധന്യന്‍െറ മാനസേ 
സീതയോടൊന്നിച്ചു വാഴ രഘൃപതേ! 
ജാതി, കുലം, ധനം, ധമ്മം, പരിഗ്ലാഘ, 
ജ്ഞാതികളാനന്ദദായിയാം മന്ദിരം 
സവ്യമുപേക്ഷിച്ചു നിന്നെശ്ശരണമായ*_ 
ക്കൈവരിപ്പോന്‍തനന്‍െറ ഹൃത്തില്‍ നീ വാഴുക. 
ചാപവും ബാണവുമേന്തിയ നിന്നുടെ 
രൂപം മിഴികരംക്കു ലക്ഷീഭവിക്കുകില്‍, 
ഗ്ൂനരകവിമുക്തികഠം തുല്യമെ_ 
രംക്കളത്തിങ്കലുറയ്്കുന്നതാരുവാന്‍, 
ദേവനാം നിന്നെക്കരണത്രയംകൊണ്ടു 

_ സേവിപ്പതാരവന്‍ചിത്തത്തില്‍ വാ നീ. 
ഒന മൊരിക്കലുമാഗ്രഹിക്കാതെയ്യം 

ന്നില്‍ സഹജുമാം ഭക്തിപുലത്തിയും 

പും സുകൃതിത൯ മാനസമന്ദിര_ 
മാവാസയോഗ്യമായ“ക്കെക്കൊഠംക സന്തതം." 


അയോദ്ധ്യാകാണ്ഡം 297 


ചൊല്ലിത്തരാം തപോവ്ൃത്തിക്കിണങ്ങുന്നൊ - 
രല്പസല്‍സ്ഥാനം നിനക്കു കാലോചിതം. 
അത്ര സമീപത്തു കാണും മനോജ്ഞമാം 
ചിത്രകൂടാദ്രിയിലാശ്രമം തീത്തിടാം; 
ചേലെഴും സാഖ്യങ്ങളെല്ലാം ഭജിച്ചിടാം 
നീലശൈലാരണയസുന്ദരമസ്ഥലം. 
ക്രീഡിക്കയാണങ്ങു നാനാമൃഗങ്ങളം 
നീഡോത്ഭവങ്ങളമാനന്ദപുവ്ൃകം. 
അങ്ങൊഴുകുന്നു പുരാണപ്രകീത്തിത_ 
മംഗളവാഹിനിയായ മന്ദാകിനി; 
ഭംഗിയും ശുദ്ധിയും ചേരുന്നൊരാ നദി 
ഗംഗാസരിത്തില്‍നിന്നുണ്ടായ ധാരതാന്‍. 


അത്രിമഹഷിതന്‍ പത്തി, തപസ്ധ്യയാ_ 
ലസ്ഥലത്തേക്കു വരുത്തി തടിനിയെ. 


പാതക പോതകവ്ൃന്ദത്തെയൊക്കെയും 

പാടേ പിളക്കുന്ന കാളിയാണദ്ധൃനി. 
യോഗം, ജപം, തപസ്ററെന്നിവ കൈക്കൊണ്ടു 
ദേഹം ബഹുക്നേശജീണ്ണമാക്കിസ്സുദാ 
.അത്രിപ്രഭുതികളായ തപോധന_ 
സത്തമന്മാരങ്ങിരുന്നരുളന്നു, കേടം. 


അങ്ങോട്ട ചെന്നമ്മുനീന്ദ്രരതന്‍ സാധന 
മംഗലാത്മാവേ, ഫലപ്രദമാക്കണം; 
നിന്മഹനീയമാം സാന്നിദ്ധ്യമൊന്നിനാ- 
ലമ്മഹീദ്യത്തിനും ഗരവം ചേക്കണം.”” 


വിസ്മരിച്ചീടിനാ൯ന്‍ സീമയില്ലാത്തെൊര_ 
ച്ചിത്രകൂടാചലപ്രാഭവം മാമുനി. 


പിന്നെപ്പുറപ്പെട്ട മൂവരും വാഹിനി_ 
തന്നിലിറങ്ങി ക്കുളിച്ചുഭകറീടിനാര്‍. 


ചിത്രകൂടനിവാസം 
ചൊന്നാൻ തിരുവടിയേററം പ്രസന്നനായ”: 
 “നന്നുനന്നിസ്ഥലം നോക്കുക ലക്ഷുണ! 
ന്നമ്മഠംക്കൊരാശ്രമമിങ്ങു തിത്തീടുവാന്‍ 
രമ്യമാം സ്ഥാനം തിരഞ്ഞു കണ്ടീടുക. *” 
സത്വരം സമിത്രിയജ്ജലധാരത_ 
അത്തരതീരം നിരീക്ഷിച്ചു ചൊല്ലിനാ൯: 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


398 തുഭസീദാസരാമായണം 


ന്ത്‌ 


““ചാരുജലാശ്ശേഷിയാകുമിത്താഴ്രര 
ചാപംകണക്കേ വളഞ്ഞുമിന്നുന്നുതേ. 

പാവനവാഹിനി ഞാണെന്നു ചൊല്ലിടാം; 
. താവും ശമദമദാനങ്ങളമ്പുകരം; e 
ലക്ഷ്യം കലികാലകലുഷസഞ്ചയം 
തെററാത്ത ശിക്കാരി ചിത്രകൂടാചലം. ”” 
ൽ കാണിച്ചിതുത്തമസ്ഥാനം കുമാരകന്‍; 
E കാണവേ രാമനുമാനന്ദമഗ്നനായ?. 
E പൊല്‍ത്താര്‍ദളേക്ഷണന്നേററം പ്രിയപ്പെട്ടൊ.... 4 
രുത്തമസ്ഥാനമതെന്നു കണ്ടീടവേ, 
വാനവരക്ഷണം തങ്ങരംതന്‍ സ്വാമിയാം 
വാസവന്‍തന്നെപ്പുരസ്തരിച്ചാദരാല്‍ | 
കോലകിരാതജനങ്ങാംതന്‍ വേഷമാ_ 
ക്‌ ന്നാലോലകാതുകമസ്ഥലം പുകിനാര്‍. 
പിന്നെക്കുമാരകന്‍ കല്വിച്ചപോലിരു_ 
പണ്ണുകുടീരങ്ങഠം നിമ്മിച്ചു ഭംഗിയില്‍. 
വണ്ണിച്ചുകൊള്ളവാനാക്കു കഴിഞ്ഞിട്ട ;_ ൦ 
മൊന്നു ചെറിയതുമന്യം വിശാലവും. 


സീതാസുമിത്രജയുക്തനായഃപ്പിന്നെയ_ 
ച്ചേതോഹരാശ്രമം പൂകിയ രാഘവന്‍, 
മാമുനി വേഷംധരിച്ചു രതി യൊട്ട_ 
മാമോദകാരിയാമാവസന്തത്തൊടും 
ഒന്നിച്ചു മേവും മനോജ൯തിരുവടി_ 
യെന്നപോലേററം പരിലസിച്ചീടിനാന്‍. 


വന്നുചേര്‍ന്നു തദാ ചിത്രകൂടാദ്രിയില്‍_ 
ക്കി ന്നരപന്നഗദേവദിക്പാലരും. 
ആശഗതന്മാരെ പ്രണമിച്ചു ശീലവാ;_ 
 നാനന്ദലാഭത്തില്‍ മുങ്ങീ സമസ്തരും. 
E പൂനിര വാരിച്ചൊരിഞ്ഞു ദേവാദികംം 
പൃരി മരായ'ച്ചൊന്നാരിതേവിധം: . 
ഥരായ്ത്കിന്നുവല്ലേം ഭവല്‍_ 
ണ്ടു ഞങ്ങളെല്ലാം വിഭോ!” 
3രാതന്‍ ഹദുഃഖങ്ങ_ 


അയോദ്ധ്യാകാണ്ഡം 399 


ആവസിച്ചീടുന്നു ചിത്രകൂടാദ്രിയില്‍_ 
ദ്ദേവനെന്നുള്ളൊരു വാത്തയറികയാല്‍ 
എത്തിയ താപസന്മാര്‍തന്‍ പദങ്ങളില്‍ 
ഭക്ത്യാ നമസ്ത്ാരമപ്പിചു രാഘവന്‍. 
പുണൃഷിപ്പന്ദം പുണന്നു കുമാരനെ_ 
ദ്ധന്ൃഫലാപ്യിക്കനുഗ്രഹം നല്ലിനാര്‍. 
ശോഭാനിധികളെക്കാങ്കങയാല്‍ സാധന 
സാഫല്യമാന്നെന്നു ചിന്തിച്ചു സവ്വരും. 
മാമുനീന്ദ്രന്മാരെയെല്പാം യഥോചിതം 
മാനിച്ചു യാത്രയും ചൊന്നാ൯ പ്രഭൂത്തമന്‍. 
തങ്ങാംതന്നാശ്രമം പുകി, നിബ്ബാധമായ്‌ 
മംഗളാത്മാക്കരം തുടര്‍ തപഃക്രമം. 


കാട്ടി ലെക്കോലകിരാതവ്വന്ദം, കഥ 
കേട്ടറിഞ്ഞാഹ്റാദതുന്ദിലചിത്തരായ; 
വിത്തേശ്വരന്‍െറ വിശിഷ്യനവനിധി 
പത്തനത്തിങ്കലേക്കെത്തിയാല്‍ പ്പോലവേ. 
കന്ദമൂലങ്ങളും കായ്ക്കളമഠയയടന്‍ 
പണ്ണാശ്രമത്തിലേക്കോടിത്തുടങ്ങിനാര്‍; 


മുന്നിലൊരേടത്തു താനേ വെളിപ്പെട്ട 
സ്വ്വണ്ണം കവരാന്‍ ദരിദ്രരെപ്പോലവേ. 


കോലകിരാതരിലേതാനുമാളുകരം 
കാലേ കുമാരരെക്കണ്ടവരാകയാല്‍ 


പോകും വഴിക്കവരോടു മററുള്ളവ- 
രാകാംക്ഷ തീക്കുവാ൯ ചോദിച്ചിതൊക്കെയും. 
ചൊല്ലയും കേഠാക്കയും ചെയ്തചെയ്തങ്ങനെ 
വൈകാതെ രാമനെക്കണ്ടിതെല്ലാവരും. 


സന്നിധാനത്തിലക്കാഴ്ചകളപ്പിച്ച 
വന്ദിച്ചു രാമനെ നോക്കിനാരേവരും. 


ആലേഖനംചെയ്ത രൂപങ്ങംപോലവേ 
നാലുപാടും ജനം നിന്നു നിഷ്ണന്ദമായ്‌. 
ആനന്ദരോമാഞ്ചമാന്നു, മിഴികളില്‍. 
ത്താനേ നിറയുന്നൊരശ്രുപൂരത്തൊടേ. 


ഭക്തരാണെന്നറിഞ്ഞെല്പാരെയും വിഭ 
സല്‍ക്കരിച്ചീടിനാനിഷ്ടവാശ്ധാരയാല്‍. 


വന്ദിച്ചു പിന്നെയും ബദ്ധാഞ്ജലികളായ്‌ 
നിന്നുണത്തിച്ചു വനേചരരീവിധം: 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തളസീദാസരാമായണം 


പാദസന്ദശനം കൊണ്ടു സനാഥരായ?. 


ഞങ്ങരംതന്‍ ഭാഗ്യംനിമിത്തം തിരുവടി_ 
യിങ്ങെഴുന്നള്ളിയയോദ്ധ്യാമഹീപതേ! 
ധന്യമായ്ക്കീര്‍ആ ഭവല്‍പദമുന്നിയ 
വന്യസ്ഥലികളം മാഗ്ഗശൈലങ്ങളും . 
നിന്മനോഹാരിയാം രൂപം നിരിക്ഷി 
ജന്മസാഫല്യം വരിച്ചതു മൂലമായ 
ധന്യങ്ങളായിച്ചമഞ്ഞു ദയാനിധേ, 
വന്യമൃഗങ്ങളും പക്ഷിവഗ്ലങ്ങളം. 
നി൯ദശനം കൊണ്ടു നേത്രം നിറകയാല്‍ 
മന്ദിരാംഗങ്ങളം ഞങ്ങളും ധനൃരായ്‌. 
ഉടംത്താരിലോത്തുകണ്ടിങ്ങു വാണീട്ടവാ_ 
നുത്തമസ്ഥാനം തിരഞ്ഞെടുത്തു ഭവാന്‍. 
ഈ വനഭൂമിയില്‍ സരഖ്യം ഭജിച്ചുകൊ_ 
ണ്ടാവസിച്ചീടാമൃതുക്കളാറിങ്കലും. 
ഹസ്തിയും സിംഹവും വ്യാഘ്ലവും സപ്പവു_ 
മെത്തിനോക്കീടാതെ നിന്നിടാമിജ്ജനം. 
കാനന,മുഷരം, പവ്വതം , കന്ദരം, 
ദീനതയേററുന്ന ഗത്തമിതൊക്കെയും 
കഠലോടുകാലായച്ചവുട്ടിച്ചരിക്കുവാന്‍ 
ശീലിച്ചകൂട്ടരാണീ ഞങ്ങളേവരും. 
എങ്ങു പോകേണം മുഗയാവി നോദാത്മ_ 
മഞ്ങു കൂട്ടിക്കൊണ്ടുപോകാം ദിനേദിനേ. 
ട്ടിത്തരാം ജലപാതങ്ങഠംതൊട്ടള്ള 
9 ലെസ്തന്രസ്ഥാനങ്ങളത്രയും. 
ങ്ങളും ഞങ്ങഠംത൯ മന്ദിരാംഗങ്ങള 
 മങ്ങേക്കു ദാസരാണെന്നറിഞ്ഞീടണം. 

ം ന്തിതമെന്തെന്നു കല്വിച്ചുകൊള്ളവാ_ 
നെന്തിനു സങ്കോചമോതിയാലും വിഭോ!” 


“നാഥ! മഹാപ്രഭോ! ഞങ്ങളിപ്പോഠം ഭവല്‍_ 


അയോദ്ധ്യാകാണ്ഡം 401 


വുഷ്ഠലപ്രേ മോക്തികൊണ്ടു രഘുവര_ 
നക്കിരാതന്മാക്കു സന്തുഷ്ടി നല്ലിനാ൯. 
പിന്നെ വനേചരരൊക്കെയും രാമനെ 
വന്ദിച്ചു യാത്രാനുവാദം വരിച്ചടന്‍, 
ദേവഗുണങ്ങളെക്കീത്തിച്ചു മാഗ്ഗത്തി,_ 
ലാവാസമന്ദിരം പുകിനാരേവരും. 


വാനവക്കും മുനിച്ചന്ദത്തിനും തുലോോ_ 
മാനന്ദമേകിയച്ചിത്രകൂടാദ്രിയില്‍, 
സീതാസമേതരായ൦ ഭ്രാതാക്കരം വാഴവേ 
ഭൂതിവദ്ധിച്ചിതക്കാട്ടിലെല്ലാടവും. 


ചുററിപ്പുടന്ന മനോഹരവല്ലികരം 
മുററും വിതാനങ്ങരം നിമ്മിച്ചുകൊഠംകയാല്‍ 
വായ്ക്കുന്ന ശോഭവഹിച്ചുകൊണ്ടങ്ങനെ 
പൂക്കയം കായ്ക്യംചെയ്‌തൂു വിടപികരം. 
സുന്ദരകല്പകവ്ൃക്ഷങ്ങളുഴിയില്‍ 
വന്നകണക്കേ വിളങ്ങിയശ്താഖികരം 
ഭംഗകദംബം മുരണ്ടുകൊണ്ടാ വന_ 
രംഗത്തിലങ്ങിങ്ങു പാറി മനോജ്ഞമായ, 
ഗന്ധവും ശൈത്യവുമേന്തും സുഖപ്രദ_ 
മന്ദസമീരണന്‍ വീശാ നിരന്തരം. 
മോഹനബഹി, പികം, ശുകം, ചാതകം, 
കോകം, ചകോരംതുടങ്ങിയ പക്ഷികരം 
കണ്ണസഖദമായ* ചിത്തം കവന്നിടും_ 
വണ്ണം മുഴക്കീ കളകളനിസ്്വനം. 
വാരണസിംഹവരാഹമൃഗാദികയം 
വൈരമുപേക്ഷിച്ചു കൂടിക്കളിക്കയായ?. 
നായാട്ടിനെത്തുന്ന രാമന്‍റെ കായിക_ 
ശ്രീയററുനോക്കിക്കുളിത്തു മാ൯കൂട്ടവും. 
നന്നായര്‍പ്പുകക്കീ വിബുധവനാവലി 
.സുന്ദരരാമവനപ്ര ദേശങ്ങളെ. 
.ഗംഗ, സരസ്വതി, കാളിന്ദി, നമ്മദ, 
ഭംഗിയേറീടുന്ന പുണ്യഗോദാവരി, 
എന്നല്ല നാനാജലാശയപംക്തിയും 
മന്ദാകിനിയെ പ്രശംസിച്ചു മേല്‍ക്കുമേല്‍. 
.സുരോദയാചല,മസ്താദ്രി, മന്ദരം, 
മേരു, കൈലാസം, മഹത്താം 


402 


തുളസീദാസരാമായണം 


എന്നിവയൊക്കെയും ചിത്രകൂടത്തിനെറ 
ധന്യത പാടിപ്പകഷ്ക സവിസ്മയം. 

ഒട്ടും പരിശ്രമംകൂടാതെ ചിക്കെന്നു 

കിട്ടീ മഹത്തരൃ്രാഘയെന്നോക്കയാല്‍ 
അന്തരംഗത്തിലൊതുങ്ങിയില്ലേതുമേ 
വിന്ധ്യന്‍െറ സന്തോഷഭാരമാവേളയില്‍ * 
ചിത്രകൂടത്തിലെപ്പക്ഷിമുഗങ്ങളം 
വൃക്ഷങ്ങാം, വല്ലികടം, പുല്ലുകഠം കൂടിയും, 
അതൃന്തധന്യങ്ങളെന്നു കൊണ്ടാടിനാര്‍ 
നക്തംദിവം സുരജാതികളത്രയും. 
രാമനെക്കാങ്കയാല്‍ ജന്മംഫലിച്ചിതെ_ 
ന്റാമോദമാര്‍ന്നു മിഴിയിണയുള്ളവര്‍. 
സ്ഥാവരദ്രവ്യങ്ങാം, കാല്ല്യൊടിയേല്ലയാല്‍ 
കേവലബ്രഹപദാപ്തിപാത്രങ്ങളായ”. 
ആനന്ദമുത്തിയാം നാഥന്‍ വസിച്ചൊര._ 
ക്കാനനശൈലപ്രദേശം മനോഹരം, 
മംഗളപൂരിതം പാവനപാവന_ 
മെങ്ങനെ വണ്ണിപ്പു ഞാനതില്‍ മേന്മയെ. 
പൂമുദുഗാത്രിയാം സീതയോടൊന്നിച്ചു 
രാമനും തത്സഹജാതന്‍ കുമാരനും 

വന്നു വസിക്കും വനത്തിന്‍റെ സരഭഗം 
വണ്ണിച്ചുകൊള്ളവാനാളല്ല ശേഷനും. 
മന്ദനാം ഞാനതു ചൊല്പാനൊരുങ്ങിയാല്‍ 
മന്ദരം പൊക്കുവാനോങ്ങുന്ന കൂമ്മമാം. 
മാനസം, കമ്മം, വചസ്സ്ിവയാല്‍ സദാ 
മാനവനാഥനെസ്സേവിച്ചു ലക്ഷണൻ 

തല്‍ സ്നേഹശീലവി ശേഷങ്ങളത്രയും 
വിസ്തരിച്ചീടുവാനാവതല്ലാക്കുമേ. 
ജാനകീരാഘവപാദമലരുകരം 
കാണാനനുക്ഷണം ഭാഗ്യം ലഭിക്കയാല്‍ 
തന്നെക്കുറിച്ചവക്കുള്ളി ലെല്ലായ്രൊഴു_ 
മന്യൂനവാത്സല്യമുണ്ടെന്നറികയാല്‍ 
മന്ദിരം, മാതാപിതാക്കടം, കൂററാരിവ_ 
യൊന്നും കിനാവിലുമോത്തീല ലക്ഷ്മണന്‍. 
രാമസാന്നിദ്ധ്യത്തിലെല്ലാം മറന്നൊരു 
കാമിനി സീതയുമാനന്ദമഗ്നയായഃ. 


മ വിസ്ധ്യപവ്വതത്തിന്‍െറ ഒരു ശിഖരമാണല്ലോ ചിത്രകൂടം. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


.- nanos dma 


അയോദ്ധ്യാകാണ്ഡം ൧0. 


ചന്ദ്രനെക്കണ്ട ചകോരി പോല്‍ ശ്രീരാമ_ 
ചന്ദ്രാസ്യമ?ക്ഷിച്ചു മോദിച്ചു ജാനകി. 
ഉള്ളം കുളിപ്പിച്ചു കോകിക്കഹസ്സപോല്‍ 
വല്പഭ പ്രേമം വരാംഗിക്കു നാരംക്കുനാഠം. 
ആരണ്യരംഗം സുഖാസ്റ്റദമായ* സതി_ 
ക്കായിരം സാകേതപത്തനത്തില്‍പരം. 
പണ്ണകുടീരം പ്രിയങ്കരമായിത_ 
ത്തന്വിക്കു തന്‍പ്രിയസംഗമമൊന്നിനാല്‍. 
മാനുകരം നാനാവിഹംഗങ്ങളെന്നിവ 
മാനിനിക്കന്‍പാന്ന മന്ദിരാംഗങ്ങളായy്‌. 
ഉത്തമതാപസദമ്പതിമാര്‍കളോ 

ഭര്‍ത്ത പിതാക്കളായ” കാന്താരഭൂമിയില്‍. 
കന്ദഫലാദികളൊക്കെയും പീയ്മഷ_ 
മെന്നപോലേററം രുചിപ്രദാഹാരമായ?. 
കാന്തസാന്നിദ്ധ്യത്തിലപ്പണ്ണതല്പവും 
കാമന്‍െറ ശയ്യയ്തുതുല്യം സുഖദമായ. 
ആരുടെ ദശനമൊന്നിനാല്‍ മത്ത്യന്നു 
പേരെഴും ലോകപാലത്വം ലഭിക്കുമോ, 
അക്കൃപാമൂത്തിക്കു മോഹമരുളവാന്‍ 
ശക്തമല്ലിന്ദ്രിയസരൌഖ്യങ്ങളൊന്നുമേ. 


ശ്രീരാമചന്ദ്രസ്മൃതിയാല്‍ തൃണംപോലെ 
ദുരെ ത്യജിക്കുന്നു മത്ത്യര്‍ ഭോഗങ്ങളെ. 


എന്നിരിക്കെത്തല്‍പ്രിയയാം ജഗദംബ 
യിന്നിലയാന്നതിലാശ്ചര്യമെത്തുവാ൯? 


സീതജ്തുമപ്പോലെ ലക്ഷ്യണവിരനും 
ചേതസ്സിലിഷ്ടമാഷ്ക്കോന്നുന്നതൊക്കെയും 


തെററാതെ ചെയ്തയും ചൊല്ലയും ചെയ്തതേ 
മുററും ദയാനിധി സരഖ്യമേകീടുവാ൯. 


കേഠാല്പിച്ചിതോരോ പുരാണകഥകളം 

താല്‍പര്യപൂവ്വം സുഖം വളത്തീടവാന്‍. 
രാമനയോദ്ധ്യാപുരത്തെയോമ്മിക്കിലോ 

താമരക്കങ്ങളില്‍ ബാഷ്ടം നിറഞ്ഞിടും. 


മാതാപിതാക്കളെ,ത്ത൯ഗ്ൃഹാംഗങ്ങളെ,_ 
ബ്‌ഭ്രാതാ ഭരതനാം സ്നേഹശീലാഡ്യനെ, 


ഓത്തോത്തു ദുഃഖിക്കുമെങ്കിലും ദഷ്ഠാല_ 
മൂദ്ധന്യമെന്നു മനസ്സറപ്പിച്ചിടം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


404. 


തുളസീദാസരാമായണം 


അപ്രസന്നാസ്ധ്യനായ* രാമനെക്കാണവേ 
തല്‍പ്രിയസീതയും ലക്ഷ്ടണബാലനും, 
ആളിനെപ്പി൯തുടന്നീടും നിഴലുപോ_ 
ലാതങ്കമുഠംക്കൊണ്ടു പോന്നു ദിനേദിനേ. 
ഇക്കണക്കസ്വാസ്ഥ്്യമാളന്നവേളയി_ 
ലുരംക്കനി വേറുന്ന ധീരന്‍, തിരുവടി, 
ഭക്തഹൃദന്തരചന്ദനം, രാഘവന്‍ 
സല്‍കഥകൊണ്ടവക്കാശ്വാസമേകിട്ടം. 
വാനോര്‍പുരത്തില്‍ ശചീജുയന്താന്വിതം 
വാസവനെന്നപോല്‍ പണ്ണശാലയ്ക്കുകം 
ാനകീലക്ഷുണയുക്തനായ്‌ ശോഭിച്ചി_ 
താനന്ദമുത്തിയാം രാജീവലോചനന്‍. 
കണ്‍പോള കങ്കളെയെന്നപോല്‍ കാത്തുതേ 
ത൯പ്രിയയേയും കുമാരനേയും പ്രഭ. 
സേവിച്ചു രാമനെസ്സീതയും വത്സനും 
കേവലമജ്ഞാനി ദേഹത്തെയെന്നപോല്‍. 


ദേവല്വിജമുഗതാപസജാതികരം- 
ക്കാവതും നന്മ വരുത്തുന്ന മിത്രമായ്‌, 


കാനനവാസമനുഷ്ണിച്ചിതീവിധം 
ഭാനുവംശോജ്ജ്വലരത്നം ദയാമയന്‍. 


കാരുണ്യമൂത്തിയാം ശ്രീരാമചന്ദ്രന്‍ 
യാരണ്യവാസാദിഭാഗം കഥിച്ചു ഞാന്‍ 


മന്ത്രി സുമന്ത്രനയോദ്ധ ാപുരത്തേക്കു 


പിന്തിരിഞ്ഞെത്തിയ വാത്തയം കേദംക്കുവിന്‍. 


സുമന്ത്രരുടെ പ്രത്യാഗമനം 
നീത്താര്‍ദളാക്ഷന്‍െറ കല്പനയാല്‍ ഗുഹന്‍ 
യാത്രയും ചൊല്പിത്തിരിച്ചുചെന്നീടവേ, 
പോകാതെ തേരുമായ്ക്കുങ്ങും സുമന്ത്രരെ_ 
ശ്ലോകം സഹിക്കാതെ കണ്ടാന്‍ വനാന്തരേ. 
“ഹാ! രാമ! ലക്ഷ്മണ! വൈദേഹി, 'യീവിധം 
പേരു വിളിച്ചു വിലാപസ്വരത്തൊടേ, 
ദീനരില്‍ദ്ദീനനായമ്മന്ത്രിസത്തമന്‍ 
വീണുകിടപ്പു വെറും നിലത്തങ്ങനെ. 
രാമന്‍ മറഞ്ഞൊരദ്ടക്ഷിണദിക്കിലേ_ 
ക്കാമന്ദമക്ഷികളപ്പിച്ചു വാജികരം 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


FT 


അയോദ്ധ്യ കാണ്ഡം 


ഉല്‍ക്കണ്ണയോടേ കനയ്തകുന്നു മേല്ലൃമേല്‍ 
പക്ഷങ്ങരം പൊയ്ക്യോയ നീഡോദ'ഭവങ്ങഠംപോല്‍. 
പുല്ലു തിന്നാതെയുമന്തികത്തുള്ളൊരു 
വെള്ളം കുടിക്കുവാനാസ്ഥയില്ലാതെയും, 
കണ്ണീരൊഴുക്കുമാശ്രേഷ്ഠഹയങ്ങളെ_ 
ക്കണ്ട നിഷാദന്റെ ശോകമെന്തോതിടാം! 
ലാ വരിച്ചുകൊണ്ടുച്ചരിച്ചാന്‍ ഗുഹന്‍: 
““ആര്യസുമന്ത്രരേ, താപം തൃജിക്കണം. 
പണ്ഡി തോത്തംസമാണങ്ങുന്നു നിണ്ണയ_ 
മെന്നല്ല, തത്ത്വാത്ഥവേത്താവുമല്ലയോ? 
എല്ലാം വിധിയുടെ വാമവി നോദമാ- 
ണെന്നറിഞ്ഞങ്ങു മനസ്സറപ്പിക്കണം.”” 


മഞ്ജുസ്വരത്തില്‍പ്പലകഥ കേഠാപ്പിച്ചു 
മന്ത്രിയെത്തേരില്‍ക്കരേററിനാനങ്ങവന്‍. 


തീരെത്തളന്ന സുമന്ത്രനാവേളയില്‍ 
തേരുതെളിപ്പാനശക്തനാഷ്തീനുരപോയ?. 
രാമവിയോഗംഗ്നിയുള്ള പൊള്ളിക്കുമാ_ 
റാമട്ട കത്തിയെരിഞ്ഞിരുന്നു തദാ. 
സ്ൃന്ദനാശ്വങ്ങളം സംഭൂമംകൈടക്കാണ്ടു 
മുന്നോട്ട നിങ്ങുവാനാവാതെനിന്നുപോയ്‌. 
തെല്ലു നടക്കു,മിടയ്ക്കു നില്കും, പാര. 
മല്പലാല്‍ പിന്നോട്ടു നോക്കുമജ്ജീവികരം. 


കാട്ടുമൃഗങ്ങളെക്കൊണ്ടുവന്നഞ്ജസാ 
പുട്ടിയതാണോ രഥത്തിലെന്നീവിധം, 
ഉഠംക്കളത്തിങ്കലുദിച്ചിടടം സംശയ_ 

മക്കാ, കാണുവാന്‍ സംഗതിയാവുകില്‍. 
ശ്രീരാമചന്ദ്രവിയോഗം നിമിത്തമായ? 
പാരവശ്യത്തില്‍പ്പതിച്ചു കുതിരകരം. 
ആരെങ്കിലുമൊരാരം രാമാദികളടെ 
പേരുച്ചരിച്ചാലുട൯തന്തനെ വാജികഠം, 
നോക്കുമയാളെക്കനത്തൊരുല്‍കണ്ണയും 
വായ്ത്രമുരംപ്രേമവും ചേരുന്നമാതിരി. 
നന്മണി പൊല്രോയ നാഗത്തിനെന്ന പോൽ 
തുമ്പമവന്ത്ു വളന്നതെന്തോതിടാം? 
മന്ത്രീന്ദ്രനേയം ഹയങ്ങളേയും കണ്ടു 
സന്താചമഗ്നനായ്‌ നിന്നു നിഷാദനും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


405- 


406 


നി ത്തഞ്ചുന്ന ശോകമുദിച്ചു മന്ത്രീന്ദ്രനില്‍. 
_ അല്ലെങ്കിലോതാം, കുലീനയായ" സാദ്ധ്വിയായ, 


തുളസീദാസരാമായണം 


പിന്നെ വിശ്വസ്തരാം സേവകര്‍ നാല്‍വരെ_ 
ദ്ധന്യന്‍ നിയോഗിച്ചു മന്ത്രിക്കു കൂട്ടിനായ്‌. 
ഖിന്നനായ“ക്കൈവത്തനാഥന്‍ കുറച്ചിട 
ചെന്നിട്ടു യാത്രയും ചൊല്ലിമടങ്ങിനാന്‍. 


തേരയോദ്ധൃഷ്ണുായ്‌ പുറപ്പെട്ടനേരത്തു 
നീറിത്തുടങ്ങീ സുമന്ത്രന്നു മാനസം. 
““ഓത്താലഭിശപ്നമാണെന്നു നിണ്ണയം 
നീത്താര്‍നയനനെക്കൂടാത്ത ജീവിതം. 
നിന്ദ്യമിക്കായം നശിച്ചുപോകേണ്ടതാ_ 
ണെന്നിരിക്കെപ്പിന്നെയെന്തിനായിപ്പൊഴേ 


ശ്രീരാമദേവവിയോഗാഗ്നിയില്‍പ്പെട്ടു 


തീരെ നശിച്ചു വരിക്കാത്തു കീത്തിയെ? 


പേത്തുമെന്‍ പ്രാണനകീത്തിക്കുമാവിധം 
പാത്രമായ്ക്കീന്നിതു പാപഭാരത്തിനും. 


എങ്കിലും കായത്തെ വിട്ടപോകാതതു 
തങ്ങിനിന്നീടുന്നതെന്തുകൊണ്ടായിടാം? 


മന്ദമനസ്സേ, വിഫലമെന്നാക്കി ഹാ! 
വന്നുചേന്നുള്ളൊരു സന്ദഭമിങ്ങു നീ. 


ഹൃത്തടം രണ്ടായ്‌പ്പിളന്നിട്ടുമീവിധം 
തത്തിനിന്നീടുന്നു പിന്നെയും നീയഹോ!”” 


ഇങ്ങനെ ചൊല്ലിക്കരങ്ങാം ഞെരിക്കയായ, 
തിങ്ങുന്ന മാലാല്‍ത്തലയ്ത്കിട്ടലഷ്ണ്കുയായ, 
സമ്പത്തു പൊയ്കോയ ലോഭിയെപ്പോലെയും 
പിന്മടങ്ങിടുന്ന പോരാളിപോലെയും, 


സാധു, കുലീനന്‍, വിവേകി, സുസമ്മത൯ 
'വേദജ്ഞനായുള്ളൊരാരണസത്തമന്‍ 


വഖഞ്ചനയ്ക്കാപ്പെട്ട മദ്യം കുടിക്കുകില്‍_ 


f 


9 


മത്രയും സന്താപ 


അയോദ്ധ്യാകാണ്ഡം 4077 


പ്രജ്ഞ തളര്‍ന്നു, വരണ്ടുപോയ” ചുണ്ടുകരം 
നിജ്ജലമായിച്ചമഞ്ഞു രസനയും. 
കാനനവാസം കഴിഞ്ഞു വന്നെത്തിട്ടം 
മാനവമാണിക്യമെന്നുള്ള ചിന്തയാല്‍, 
കായത്തില്‍നിന്നുമപ്രാണന്‍, പറന്നുപൊ_ 
ഷ്രോയതില്ലെന്നു പറഞ്ഞാല്‍ക്കഴിഞ്ഞിട്ടം. 
കാണുമാറായീ പിതാക്കളെക്കൊന്നൊരു 
മാനവന്‍പോലെ വിളത്തു മന്ത്രീന്ദ്രനെ. 
കാളന്ന ഹാനിയും ഗ്ലാനിയമേന്തിനാന്‍ 
കാലപരത്തേക്കു പോകുന്ന പാപിപോല്‍. 
വാക്കു പുറപ്പെട്ടതില്ല വക്തൃത്തില്‍നി_ 
ന്നോക്കുകയായീ വിഷാദത്തൊടീവിധം; 
“എങ്ങനെ നോക്കുമയോദ്ധ്യാപുരത്തെ ഞാന്‍ 
മംഗലഗാത്രനെക്കൂടാതെ ചെല്ലവേ 
ശുന്യമാമീ രഥം കണ്ടുകൂടുന്നവ_ 

രൂന്നും സസംശയം ദൂഷ്യിയെന്നില്‍ത്തദാ. 
പീഡിതചിത്തരായപ്പുരവാസിക . 
ളോടിവന്നെന്നോട ചോദ്യമിട്ടീടവേ, 
ഉത്തരം ചൊല്‍വതോ? വശജൂപാതത്തിനാല്‍ 
ഹൃത്തടം പൊട്ടിത്തകരുകയില്പയോ? 
ധീമങ്ങി ദുഃഖിച്ചു വന്നു ചോദിച്ചിടും 
രാമമാതാക്കളോടെന്തു ചൊല്ലേണ്ടു ഞാന്‍? 
ഹാ! വിധേ! ലക്ഷ്യണമാതാവിനെന്തു ഞാന്‍ 
ജീവിതസാന്ത്വനസന്ദേശമേകിടും? 
കുട്ടിയെയോമ്മിച്ചു, പെററ ഗോവെന്നപോല്‍ 
കഷ്ടപ്പെടുന്നൊരാക്കോസലനന്ദിനി, 
മണ്ടിക്കിതച്ചുവന്നെങ്ങെന്‍റെറ മക്കളെ. 
ന്നിണ്ടലാന്നെന്നോട ചോദിച്ചിടംവിധാ 
തോയജനേത്രനും സീതയും വത്സനും 
പോയീ കൊടുങ്കാട്ടിലെന്നു ചൊല്ലേണ്ടയോ? 
ആരു ചോദിക്കിലുമിക്കണക്കല്പാതെ 
വേറിട്ടൊരുത്തരം ചൊല്ലവാനില്ല മേ. 
ഇന്നയോദ്ധ്യാപുരംതന്നിലെത്തീടവേ > 
വന്നുചേന്നീടുന്ന സഖ്യ മേതാദൃശം. 


ജീവിതം രാമനിലപ്പിച്ചു മേവുന്ന 
ഭൂവരന്‍ ദീനനായ്‌ ചോദിച്ചരുളവേ, 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


408 തുളസീദാസരാമായണം 


“കുട്ടികരം മൂവരെക്കാന്താരഭൂമിയില്‍ 
വിട്ടപോന്നീടിനേന്‍ സ്വൈരമായിങ്ങു ഞാന്‍.” 
ഈ വിധമുത്തരമേതുമുഖാവസ്ഥ 
കൈവരിച്ചുംകൊണ്ടു മന്നനോടോതിട്ടം? 
ജാനകീരാഘവലക്ഷയണസന്ദേശ- 

വാണികടം കോംക്കുന്നമാത്രയില്‍ ക്ഷലാധവന്‍ 
ഹന്ത! വെറും തൃണമെന്നകണക്കിനേ 
സന്ത്യജിച്ചീടും ശരീരമെന്നോപ്പു ഞാന്‍. 


s തണ്ണീരു വററി വരണ്ട ചെളിക്കട്ട- 
k യെന്നപോലെന്‍ ഹൃത്തു പൊട്ടാത്തതെന്തഹോ! 


ഇന്നറിയുന്നു ഞാന്‍ യാതന താങ്ങുവാന്‍ 
തന്നെയാണീയുടല്‍ തന്നതെന്നീശ്വരന്‍. 


ലം മെത്തുമനുശയം പൂണ്ടാനിതേവിധ:- 
i. മെത്തീ തമസാതടത്തിലാ സ്യന്ദനം. 
ടഖവിവശരായ',പ്പിന്തിരിഞ്ഞീടുവാ൯ 
തക്കിച്ചുനില്ലും നിഷാദപ്രവരരെ 
സാദരം യാത്രയയച്ചു മന്ത്രീശ്വരന്‍ 
Ee സാകേതപത്തനം പുകാ൯തുടങ്ങവേ, 
ഭീതനായ*, ദേശികവിപ്രഗോഹത്യയാ_ 
ലാധിപുണ്ടീടുന്ന പാപിയെപ്പോലവേ. 
നേരം മയങ്ങിത്തുടങ്ങുംവരെണ്തൊരു 
ദാരുമൂലത്തിലിരുന്നോരനന്തരം 
രാവിരുളെങ്ങും പരന്നുകണ്ടീടവേ 
ഭൂവരസ്ഥാനീയമാന്നാന്‍ സസംഭൂമം. 
_ പിന്നെയക്കൊട്ടാരവാതില്ലലഞ്ജസാ 
റൂ pe സൃന്ദനം നിത്തീട്ടകത്തു കേറീടിനാന്‍. 


ക 


പ്രത്യാഗമിച്ചു സചിവനെന്നുള്ളൊരു 
ത്താന്തമക്ഷണം കേട്ടവരൊക്കെയും 


അയോദ്ധ്യാകാണ്ഡം 409 


മന്ത്രിതന്നാഗമോദന്തം ശ്രവിക്കയാ- 
ലന്തഃപുരത്തിലും സംഭ്രാന്തിവായ്കത്യായ”. 
സാധുസുമന്ത്രനക്കൊട്ടാരമാകവേ 
പ്രേതനിവാസപ്രദേശമെന്നോത്തുപോയ്‌. 
ആധിയില്‍മുത്ങിയ രാജ്ഞിമാരോരോന്നു 
ചോദിച്ചുകൊഠംകിലും കിട്ടിയില്ലത്തരം. 
വാക്കു പുറപ്പെട്ടതില്ല മന്ത്രീന്ദ്രനു, 
കേഠംക്കാതെയായ്‌'ച്ചെവി ; കാഴ്ചയും നഷ്ടമായ”. 
കണ്ട ജനങ്ങളോടൊക്കെയും ദുഃഖമുഠം_ 
ക്കൊണ്ടു ചോദിക്കയാ' യെങ്ങു രാജേശ്വരന്‍?” 
മന്ത്രിതന്‍ ദീനത കണ്ടനുകമ്പയാ_ 
ന്നന്തഃപുരത്തിലെദ്ദാസിമാരക്ഷണം, 
റാണി കൌസല്യ വസിക്കും ഗൃഹത്തിലേ_ 
ക്കാനയിച്ചീടിനാരാദരപുവ്വകം. 
ചെന്നുചേന്നോരു സുമന്ത്ര൯, വെറുംനിലം- 
തന്നില്‍, വിവണ്ണനായ്‌, ഭൂഷകളെന്നിയേ 
പീയുഷരശ്മികളില്പാത്ത കൈരവ_ 
നായകനെപ്പോലെ കണ്ടാന്‍ മഹീശനെ. 
പിന്നെയുംപിന്നെയും ദീഘമായ”* നിശ്വസി- 
ചുന്നിദ്രതാപത്തിലാണ്ട ദശരഥന്‍, 
വീണുകിടക്കുന്നു വിണ്‍പുരം വിട്ടുടന്‍ 
ക്ഷോണിയിലായ യയാതിയെപ്പോലെയും, 
പക്ഷമെരിഞ്ഞു കരിഞ്ഞു മഹേന്ദ്രാദ്രി- 
വക്ഷസ്സില്‍ വീണ സമ്പാതിയെപ്പോലെയും. 
“ഹാ! രാമ, ലക്ഷ്മണ, വൈദേഹി;'-യീവിധ_ 
മാരാജവക്രതൃം മുഴക്കിയാത്തസ്വരം. 
“മേല്ലമേല്‍ വാഴ്ക ഭൂപ'നെന്നുള്ളൊരു 
വാക്കുമായ കാല്ല്യല്‍ പതിച്ചു മന്ത്രീശ്വരന്‍. 


അങ്ങെഴുന്നേററിരുന്നാരാഞ്ഞു മന്നവന്‍: 
“എങ്ങെന്‍െറ രാമനെന്നോതു സുമന്ത്രരേ!” 


നീറുന്ന ഹൃത്തുമായ്‌ മുന്നാഞ്ഞുചെന്നു തന്‍ 
മാറോടചേത്താന്‍ സുമന്ത്രനെബഭൂമിപ൯; 
മുങ്ങിമരിപ്പാ൯തുടങ്ങുന്ന മാനവന്‍ 
മുന്‍വശം കാണ്മതു താങ്ങാക്കിടംവിധം. 
പിന്നെസ്സമീപത്തു ചേത്തിരുത്തിക്കൊണ്ടു 
കണ്ണീരൊലിപ്പിചചു ചോദിച്ചു സസ്‌പ്പഹം: 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


410 | തുളസീദാസരാമായണം 


* “രാമചന്ദ്രന്നു കുശലമോ മിത്രമേ! 
കോമളന്മാരും കുമാരിയുമെങ്ങെടോ? 
കൂട്ടിച്ചുകൊണ്ടിങ്ങുവന്നോ കിടാങ്ങളെ; 
ക്കാട്ടിലേക്കായിഗ്ഗമിച്ചുവോ ചൊല്ലുക.” 


രാജവാക്യം കേട്ട വിശ്വസ്തമന്ത്രിത൯ 
ലോചനം രണ്ടും നിറഞ്ഞു കണ്ണീരിനാല്‍. 
ശോകവിവശനായ”? ചോദിച്ചു പിന്നെയു_ 
മാകാംക്ഷയോടേ മഹീപാലനീവിധം: 


“ “ജാനകീരാഘവലക്ഷ്യണസന്ദേശ 
വാണികളെന്തെന്നു ചൊല്ലുകെന്‍ തോഴരേ!” 


Ee രാമന്‍െറ രൂപവും ശീലം സ്വഭാവവു_ 

1 മാമട്ടു നാനാഗുണങ്ങളമാകവേ 

പേത്തും സൂരിക്കയാല്‍ പൊള്ളന്നൊരുള്ളമായ” 
Er പാത്ഥിവന്‍ ചിന്താനിമഗ്നനായീടിനാന്‍: 


“എന്മകന്നേകിടാം രാജ്യമെന്നോതി ഞാ; 
നെന്നാല്‍ക്കൊടുത്തതോ കാനനവാസവും. 


രണ്ടിലും ഹഷമോ ശോകമോ ലേശവു_ 
മുണ്ടായതില്ലവന്നെന്നതോക്കുന്നു ഞാന്‍. 


താദ്ൃശനന്ദനന്‍ വേര്‍പിരിഞ്ഞീടിലും 
ഹാ! തങ്ങിനില്ലുന്നു മല്‍പ്രാണനത്ഭുതം! 


മന്നിതിലുണ്ടോ മഹാപാപിയാമൊരാ_ 
ഒെന്നോടു തുല്യനായെന്നു മോക്കുന്നു ഞാന്‍. 


re എങ്ങു പ വലിത്തേക്കുട 


? 


പുത്രന്‍െറ സന്ദേശമെന്തെന്നു 
ന്നെയും ചോദിച്ചു മന്നവന്‍. 


അയോദ്ധ്യാകാണ്ഡം 411 


ഏതൊരു ഭാരവും താങ്ങുവോനങ്ങുന്നു; 
സാധസമാജസംസേവനശീലനും. 
ജന്മമൃതികളം സാഖ്യദുഃഖങ്ങള_ 
മമ്മട്ടണഞ്ഞിടും ലാഭനഷ്ടങ്ങളം 
ഇഷ്ടവസ്തക്കഠംതന്‍ യോഗം വിയോഗവും 
പുഷ്ടഭോഗങ്ങളുമെല്പഠാം നിനയ്ക്കുകില്‍ 
കാലകമ്മത്ങഠംക്കധീനമായ്‌ രാപകല്‍ 
പോലെ മാറിക്കൊണ്ടിരിപ്പവയല്ലയോ? 
സമ്പത്തിലാഹ്ദാദമാപത്തി ലല്ലലും 
സംഭവിക്കുന്നതു മുഡക്കുമാത്രമാം. 

ധീരത കൈക്കൊണ്ടു മേവും മനീഷിക_ 
മീരണ്ടവസ്ഥയും തുല്യമായ?ക്കണ്ടിടും. 
ഇക്കാര്യമോത്തു വിവേകപൂവ്വം ഭവാ_ 
നുരംക്കാമ്പറപ്പിച്ചു വാണരുളീടണം. 
മാററുക സന്താപ, മേവക്കുമെപ്പൊഴു_ 
മേററം ഹിതകാരിയല്ലോ തിരുവടി. 


എത്തീ തമസാതടത്തിലൊന്നാംദിനം 
പിറേറന്നു മുവരും ഗംഗാതടത്തിലും. 
മുങ്ങിക്കുളിച്ചു വരാംഗീയോടൊന്നിച്ചു 
ഗംഗയില്‍ സ്റ്റോദരരാചമിച്ചു ജലം. 
തോണികടത്തുന്ന കൈവത്തനാം ഗുഹന്‍ 
ക്ഷോണീന്ദ്രബാലരെസ്സേവിച്ചു വേണ്ടപോല്‍. 
മംഗലമൂത്തികളന്നത്തെ രാത്രിയില്‍ 
ശുംഗവേരാഖ്യപുരത്തിലുറങ്ങിനാര. 
നേരം പുലരവേ പേരാല്‍വിടപിത൯ 
ക്ഷീരംവരുത്തിജ്ജടധരിച്ചീടിനാര്‍. 
ചങ്ങാതിയായ്തീന്നൊരാനിഷാദേശ്വര- 
നങ്ങു വരുത്തിയ തോണിയിലാദ്യമായ”, 
മന്ദം കരേററിനാ൯ തന്‍ പ്രാണനാഥയെ,- 

റന്നീടട താനും കരേറീ രഘുവരന്‍. 


പാണിയില്‍ ചാപവുമമ്പും ധരിച്ചുട൯ 
തോണിയിലേറിനാന്‍ ലക്ഷ്മണബാലനും. 


എന്നഴല്‍പ്പാട കണ്ടുള്ളമുറപ്പിച്ചു 
ചൊന്നാൻ മധുരോക്തിയേവം രഘൂത്തമ൯: 


“എന്‍നമനസ്ക്ാരം ജനകനോടോതണ_ 


മെന്നല്പം, പിന്നെയുമാര്യസുമന്ത്രരേ, 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


412 തുളസീദാസരാമായണം 


അങ്ങി,ജ്ജനത്തിന്നുവേണ്ടിത്തിരുക്കഴല്‍_ 
പങ്കജം രണ്ടും പിടിച്ചു നേന്നീടണം.” 


* “എന്നെക്കുറിച്ചുള്ള ചിന്തയാലങ്ങേക്കു 
വന്ദ്യപിതാവേ, വിഷാദമുണ്ടാകൊലാ. 
ത്വല്‍ക്ൃപാനുഗ്രഹപുണ്യപ്പൊലിമയാല്‍ 
സൌഖ്യദമെങ്ങഠംക്കു കാനനമാഗ്ശവും. 
കാടകംപുകിയാല്‍ക്കൈവരും സരഖ്യങ്ങഠം: | 

നേടിടാം താവകകാരുണ്യമൊന്നിനാല്‍. | 
കല്പനപാലിച്ചു നിബ്വാധമെത്തിടാം 
തൃപ്പാദപത്മങ്ങഠം ദശിച്ചകൊള്ളവാന്‍. 
അമ്മട്ടു പിന്നെയുംപിന്നെയും കാല്‍പിടി--- 
ച്ചമ്മമാരോടുമപേക്ഷിക്കണം ഭവാന്‍. 
സാകേതനാഥന്‍ കുശലിയായ്‌ വാഴവാ_ 
12 നാകുന്നതൊക്കെയം ചെയ്തമേവീടണം. 
രാജേശ്വരനെസ്സുമാശ്വസിപ്പിക്കുവാന്‍ 
പൂജനീയന്‍ ഗുരുശ്രേഷനോടോതണം. 
മന്നനു സാഖ്യയംവരുത്തുന്ന മത്ത്യനാ_ 
ണെന്നുടെ മിത്രമെന്നേററം വിനീതനായ? 
പേരെഴും മന്ത്രീന്ദ്ര ധീരമായ” ചൊല്ലണം 
പനരപരിജനവ്വന്ദത്തൊടും ഭവാന്‍. 

ഭ്രാതാ ഭരതന്‍ വരുന്നേരമീവിധ_ 
മോതുകെന്‍ സന്ദേശമെന്നുമരുളിനാന്‍: 


“രാജപദത്തില്‍ നീയെത്തിയാല്‍ പിന്നീടു: 
രാവുംപകലും തൃജിക്കൊല്പ നീതിയെ. 
ചിന്തയും കമ്മവും വാണിയുംകൊണ്ടു നീ 
സന്തതം പാലിക്കവേണം ജനങ്ങളെ_ 
അന്തരമെന്നിയേ കണ്ടു മാതാക്കളെ. 
ന്തോഷപുവ്വമുപചരിച്ചീടണം. | 
പിതാക്കളും സത്തുക്കളം പരം 
ീതരാകുമ്മട്ടു സേവനം നല്ലി നീ, J 


രുഷോക്തിയൊട്ടൊന്നു ലക്ഷ്യണ__ 
കാ തയെ ° 


| 
I 
| 
| 


അയോദ്ധ്യാകാണ്ഡം 


“ലക്ഷ്ുണന്‍തന്നുടെ ബാലചാപല്യമി_ 


തച്ഛനോടോതൊല്ല, തെല്ലം സുമന്ത്രരേ!” 


സപ്രണാമം ചിലതെന്തോ കഥിക്കുവാ_ 
നുല്ലലനേത്രയാം സീത ഭാവിക്കിലും, 


പ്രേമവിവശയായ” രുദ്ധകണ്ഠത്തൊടേ 
രൂമിഴിരണ്ടും നനഞ്ഞു കണ്ണീരിനാല്‍, 
കോഠംമയിക്കൊള്ളന്ന മെയ്യുമായങ്ങനെ 
കോമളരൂപിണി നിന്നുപോയ്‌ നിശ്ചലം. 


പാരാതെ തോണി തുഴഞ്ഞുവിട്ടീടിനാന്‍ 
ശ്രീരാമസംജ്ഞയാലക്കരഷ്ണുഠയ്‌ ഗുഹന്‍. 


ആവിധം പോകുന്ന രാമകുമാരനെ 
ഹാ! വജൂകക്കശന്‍ നോക്കിനിന്നേനിവന്‍. 


രാമന്‍െറ ദൂതുമായ്‌ ചാകാതെയെത്തി ഞാന്‍; 
മാമകസന്താപമെമ്മട്ടരച്ചിടം?”” 


പിന്നീടൊരക്ഷരം ചൊല്ലവാനാവാതെ 
നിന്നൂ, വിഷാദവും സാദവും പൂണ്ടവന്‍. 


സൂതസുമന്ത്ര൯െറ വാക്യം ശ്രവിക്കവേ 


“ഭൂതലംതന്നില്‍പ്പതിച്ചു ദശരഥന്‍. 


എന്തെന്നു ചൊല്ലവാനാവാത്തമാതിരി 
പൊന്തീ ഹൃദയത്തിലുഗ്രമാം വേദന. 


ഉള്ളത്തിലാകെക്കഠോരമായ്തീക്ഷ്‌്ണമായ” 


-തള്ളിപ്പരന്നിതു മോഹാന്ധകാരവും. 


വീപ്പമുടടണ്ടാത്്ലഞ്ങിയ വെള്ളത്തി 
ലാപ്പെട്ട മത്സ്യത്തിനെന്നപോല്‍ ഭൂപനും. 
വിങ്ങിക്കരഞ്ഞു നൃപാലദയിതമാ- 
.രെങ്ങനെ വണ്ണ്ിക്കുമാ വിപത്സന്ധി ഞാന്‍? 
.ആ വിലാപം കേട്ട ദുഃഖിച്ചു ദുഃഖവും 
.കേവലം ധൈര്യമുപേക്ഷിച്ചു ധൈര്യവും. 
.കൊട്ടാരമീവിധം ശോകാത്തമാകവേ 
.പട്ടണമാകെ നിറഞ്ഞു കോലാഹലം; 


പക്ഷികടം തിങ്ങുന്ന കാട്ടിലിരുട്ടത്തു 
ചിക്കെന്നിടിവാരം പതിക്കുംകണക്കിനെ. 


ദശരരഥര്‍ന്‍െറ ചരമം 


ആസന്നമൃത്യവാഷ്്ിര്‍ന്നൂ നൃപാലകന്‍ 
ഭാസമാനോപലം പൊയ്യയോയ പാമ്പുപോല്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


413° 


414 തുളസീദാസരാമായണം 


. തീരെ മന്ദിച്ചുപോയിന്ദ്രിയസഞ്ചയം 
നീരററ വാപിയില്‍ പത്മങ്ങഠംപോലവേ. 
മന്നന്‍െറ ദൈന്യം നിരീക്ഷിച്ചു കാസല്യ 
തന്നുള്ളിലേവം നിനച്ചു വിവശയായ: 


“ അസ്വാസ്ഥ്യമത്രമേല്‍ക്കാണുന്നതുണ്ട ഞാ; 
നസ്തംഗമിക്കയോ സൂര്യവംശാരുണന്‍?” 


പിന്നെപ്പണിപ്പെട്ടറപ്പിച്ചു മാനസം 
സന്ദഭയുക്തമാം വാക്കുകളോതിനാരം: 


“ പൃഥ്വീപതീന്ദ്രനാമെന്‍ പ്രാണനായക, 
8 ബുദ്ധിപൂവ്വം ഭവാന്‍ ചിന്തിച്ചരുളണം. 


രാമവിയോഗം, മറുകരകാണാത്ത 
ഭീമവാരാശിയാണില്ലൊരു സംശയം. 
ക്‌ കപ്പുലയോദ്ധ്യതാന്‍, കണ്ണധാരന്‍ ഭവാനു; 
a ത്വല്‍പ്രജാസഞ്ചയം യാത്രികവ്വന്ദവും. 


ഉള്ളമുറപ്പിക്കിലക്കരപുകിടാ_ 
മല്ലെങ്കിലേവരുമൊന്നിച്ചു മുങ്ങിടും. 


ഈതമട്ട ചിന്തിച്ചു ധൈര്യം വരിക്കിലോ 
രാമാദികളോടു ചേന്നിടാം പിന്നെയും.” 


ആതപക്്ിന്നമാം മീനിന്‍െറ മേനിയില്‍. 
ശീതളവാരിയൊഴുക്കിയാല്‍ പ്പോലവേ 


 പ്രാണുപ്രിയയുടെ സാന്ത്വനമേല്ലയയാല്‍ 
 ക്ഷോണീന്ദ്രനക്ഷി തുറന്നു നോക്കീടിനാന്‍. 


ധീരതകൈക്കൊണ്ടെഴുന്നേററിരുന്നുട- 
_ നാരാജപുംഗവന്‍ ചോദിച്ചു പിന്നെയും: 


ചൊല്ലൂ സുമന്ത്രരേ, കാരുണ്യരാശിയെന്‍ 
ee pee ang EOD DS 


ed ac 


അയോദ്ധ്യാകാണ്ഡം 415 


* “രാമനെക്കൂടാതെ ജീവിച്ചിരിക്കുവാ൯ 

കാമമുണ്ടാകുന്നതെത്രയോ നിന്ദിതം; 

| പ്രേമം നിറയ്ക്കുവാന്‍ തക്കതല്ലാത്തൊരീ 

| മാമകമെയ്‌ കൊണ്ടു ചെയ്യേണ്ടതെന്തു ഞാന്‍? 

| എന്നുണ്ണി, ജീവന്നുതുല്യനാം രാഘവ, 

| നിന്നോടുകൂടാതെ പോക്കി നാളേറെ ഞാന്‍. 
ഹാ! ജനകാത്മജേ, രാമപ്രിയതമേ, 
ഹാഹാ! കുമാര സരമിത്രേ, മനോഹര! 
താതഹൃദയമാം ചാതകത്തിന്നു, ജീ. 
മുതമായ്‌വത്തിച്ചകൊള്ളം രഘുത്തമ! '" 


പിന്നെയംപിന്നെയും രാമനാമം ജപി 
ച്ചൊന്നിനൊന്നേറും വിയോഗതാപത്തിനാല്‍ 
ചിക്കെന്നു തന്നുടെ ദേഹമുപേക്ഷിച്ചു 
പുക്കാന്‍ ത്രിവിഷ്ടപം രാജാ ദശരഥന്‍. 

| തന്‍ കീത്തിപൂരം ദിഗന്തരാളങ്ങളി_- 

| ലെങ്ങും പരത്തി,യക്കോസലാധീശ്വരന്‍, 

| ജീവിതകാലവുമെന്നല്ല, മൃത്യുവു_ 

മീവിധം സാഫല്യപുണ്ണമാക്കീടിനാന്‍. 
ജീവിച്ചിരിക്കവേ രാമചന്ദ്രാസ്യമാ-- 

മാ വിധുബിംബം സമീക്ഷിച്ചു മന്നവന്‍. 

രാമന്‍ പിരിയവേ കായമുപേക്ഷിച്ചു 

രാജരാജേശ്വരന്‍൯ കൈവരിച്ചു മൃതി. 

| തദ്രൂപശീലബലാദികടം വണ്ണിച്ചു 

ചിത്തം തകന്നു കരഞ്ഞിതു റാണിമാര്‍. 

ക്ഷോണിയില്‍ വീണും പിടഞ്ഞേററുമങ്ങനെ 

നാനാപ്രകാരം മുറവിളികൂട്ടി നാര്‍. 
ചീത്തവിഷാദം കലന്നു ബഹുവിധ 
മാത്തലച്ചീടിനാര്‍ ദാസിമാര്‍ ദാസരും. 

“രൂപഗുണങ്ങാംക്കിരിപ്പിടം, ധാമ്മികന്‍ 

ഭൂപനിന്നസ്തംഗമിച്ചു സൂര്യോദ*ഭവന്‍!” 

{ താരമായെങ്ങും ധ്വനിച്ചിതയോദ്ധ്യയി_ 
ലോരോ നിലയത്തില്‍നിന്നുമി രോദനം. 
ലോകം നയനവിഹീനമെന്നാക്കിയ 
കേകയപത്രിയെബി്‌ഭര്‍ത്സിച്ചു സവ്വരും. 


ഇങ്ങനെ രാത്രി കഴിഞ്ഞുകൂടിടവേ 
മംഗളജ്ഞാനികളെത്തീ മഹഷിമാര്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


സന്ദഭയുക്തമാം സല്‍ക്കഥയോരോന്നു 
വന്ദ്യന്‍ വസിഷ്ഠന്‍ പറഞ്ഞുകേരംപ്പിക്കയാല്‍ 


ജ്ഞാനപ്രകാശം പരന്നു ജനങ്ങളില്‍ 
ി മാനസശോകമടക്കിയെല്ലാവരും. 


എണ്ണ നിറച്ചൊരു തോണിയില്‍പ്പിന്നെയ- 


മ്മന്നവന്‍തന്‍ ജഡം സ്ഥാപിച്ചു സത്വരം 
ഭൂതരെച്ചാരേ വരുത്തിപ്പരോഹിത_ 


ചെന്നു കാണേണം ഭരതകുമാരനെ; 

മന്നന്‍ കഥാശേഷനായെന്നു ചൊല്ലൊലാ. 
വന്നുചേന്നീടണം വേഗമിരുവര_ 

മെന്നു കല്പിച്ചു ഗുരുവെന്നു ചൊല്ലുവിന്‍." 

കേട്ടവാറോടിനാര്‍ ശീഘ്രമാജ്ഞാവഹര്‍, 

ശ്രേഷ്ഠതുരംഗവും ലജ്ജിച്ചുപോംവിധം. 


എപ്പോഴയോദ്ധ്യയിലിമ്മട്ടനത്ഥങ്ങ_ 
ഉദ ഭൂതമായിച്ചമഞ്ഞിതപ്പോഠംമുതല്‍ 
കാണുമാറായീ ഭരതന്നു കേകയ_ 
ക്ഷോണിയില്‍ ദുന്നിമിത്തങ്ങളോരോവിധം. 


രാത്രിയില്‍ ദുഃസ്വപ്യമോരോന്നു കാണ്ംയായ? 
പേത്തും പരശ്ശതം ദൃശ്ശങ്കകൊരംകയായ?. 
നിത്യവും ബ്രാഹ്മണക്കഷ്ടിനല്ലിപ്പരി_ 
 തൃഷ്ടരാക്കീടിനാ൯ ദാനകമ്മങ്ങളാല്‍. 


താവുന്ന ഭക്ത്യാ ബഹുപ്രകാരം മഹാ_ 
ദേവാഭിഷേകവുമാചരിച്ചീടിനാന്‍. 


പി താക്കഠം, സഗര്‍ഭ്യര്‍, പരിജന_ 


0 ത്ഥിക്കയുംചെയ്തു മംഗലമുത്തിയോ_ 
വ്വിലാദരപൂവ്വം നൃപാത്മജന്‍. 


വായുവേഗത്തില്‍ കുത 


ലാ യുവമന്നവവ il, 


നോതിനാന്‍: ““മണ്ടിക്കുതിക്കുവിനിപ്പൊഴേ. 


11 ' "നന്ത്ത്ു 


| 


അയോദ്ധ ാകാണ്ഡം 


കാരണമെന്തെന്നു കാണുവാനാവാതെ 
കാളന്ന ശോകമുയര്‍ന്നു ഭരതനില്‍. 
പക്ഷങ്ങളണ്ടായിരുന്നുവെങ്കില്‍ ക്ഷണ_ 
മെത്താം പറന്നെന്നുമോത്ത പോയാനവന്‍. 
ഒററനി മേഷമൊരാണ്ടുപോല്‍ ദീഘത_ 
യുററതായക്കല്ിച്ചു പൃക്കാ൯ പുരാന്തികം. 
ഉള്ളില്‍ക്കടപ്പാന്‍ തുടങ്ങുന്നവേളയി.-- 
ലുണ്ടായി ദൃശ്ശകുനങ്ങളോരോവിധം. 
ആത്തസ്വരത്തിലമംഗളസ്ഥാനത്തു 
ശ്രോത്രകഠോരമായ” ശബ്ദിച്ചു കാക്കകരം; 
ആകുലത്വത്താല്‍ കനച്ചു കഴുതകരം 
കൂകിവിളിച്ചു കുറുനരിക്കൂട്ടവും. 
ഭശ്ൂബൂമീവിധം കേരംക്കയാലെത്രയു_ 
മസ്വസ്ഥമായി കുമാരന്‍െറ മാനസം. 
ആറും തടാകവും കാടമാരാമവു- 

മാകവേ ശോഭ നശിച്ചു കാണായിതേ. 
ശോകം കരിനിഴല്‍വിീശിയമാതിരി 
ഭീകരമായിതയോദ്ധ്യാമഹാപുരം. 
പക്ഷികരം മാനുകളാനകരം വാജിക_ 
-ളൊക്കെ ദഷ്ര്രേക്ഷ്യങ്ങളായിരുന്നൂ തദാ. 
രാമവിയോഗമാം രോഗമവററയില്‍ 
സീമയററാതങ്കമുണ്ടാക്കി മേല്ല മേല്‍. 
പത്തനവാസികളെല്ലാമപഹൃത_ 
വിത്തരെപ്പോലെ വിഷാദത്തിലാണ്ടുപോയ?. 
കണ്ടുമുട്ടന്നവര്‍ വന്ദി,ച്ചൊരക്ഷരം 
മിണ്ടാതെ മെല്ലെക്കടന്നു പൊയ്രോകയായ”?. 
ഭീതിയും ശങ്കയും വാസ്ത്രയാലാരൊടും 
ചോദിച്ചുമില്ലാ കുശലം കുമാരകന്‍. 
കണ്ണിനു വേദനയേററീ പുരത്തിലെ_ 
.ക്കമ്പോളപംക്തിയ്യം രഥ്യാനികരവും. 
പത്തു ദിക്കിങ്കലും തീപടന്നങ്ങനെ 
'പത്തന മാകെയെരിഞ്ഞൊടുങ്ങുംവിധം. 


മിത്രവംശാംബുജകരമുദി കൈകേയി 
പുത്രാഗ മനമറിഞ്ഞു സന്തുഷ്ടയായ, 
കൈവി ഉക്കും കൊണ്ടുചെന്നു ബഹിര്‍ദ്വാര-. 
ഭൂവില്‍നിന്നു ണ്ലിയെയാനയി ച്ചിടിനാഠം. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


417 


418 തുളസീദാസരാമായണം 


കണ്ടാന്‍ ഭരതന്‍ ഹിമജലം വീണൊരു 
തണ്ടലര്‍പ്പൊയ്ത്കപോല്‍ത്തന്‍ കുട്ടം ബസ്ഥരെ. 
കാടിനു തീവെച്ചു നോക്കിരസിക്കുന്ന 
വേടത്തിയെപ്പോലെ കണ്ടു കൈകേയിയെ. 
ഖിന്നനായ?* പുത്രനെക്കാഞ്കവേ കേകയ_ 
നന്ദിനി ചോദിച്ചുകൊരംകയായീവിധം: 


““എന്‍പിതൃമന്ദിരം തന്നിലെല്ലാവരു- 
മിമ്പമായ്‌സരഖ്യം ഭൂജിച്ചുവാഴുന്നുവോ? 3 
“അങ്ങു സവ്വക്കം കുശലമെന്നോതീട്ടു 
ത൯കുടംബക്ഷേമമാരാഞ്ഞു വത്സലന്‍: 


: എങ്ങു ജനകനും മാതൃജനങ്ങളും? 
എങ്ങു വൈദേഹിയും രാമനും തമ്പിയും?” 


ഉണ്ണിതന്‍ പ്രേമോക്തി കേഠംക്കെക്കപടമായ്‌ 
കണ്ണനീര്‍വാത്തുകൊണ്ടോതിനാരം പാപിനി; 
നന്ദനന്‍തന്നുടെ കാതില്‍ക്കരളിലും 
ചെന്നു തറയ്ക്കുന്ന കക്കശവാക്കുകരം: 
““തന്ഥര, പാവം, സഹായിക്കകാരണം 
ചിന്തിച്ചു സവ്വമൊരുക്കി ഞാന്‍ നന്ദന! 


എന്നാലിടഞ്ജൊരു വിഘ്ടം വിധിവശാല്‍ 
വന്നു, ദിവംഗതനായി രാജേശ്വര൯. 


കേസരിനാദം ശ്രവിച്ച ഗജംപോലെ 
കേട്ടവാറാത്തനായ്‌ ഞെട്ടീ കുമാരകന്‍. 
“ഹാ! താത! താത!'_എന്നേവം മുറയിട്ടു 
ഭൂതലത്തിങ്കല്‍ പതിച്ചാനവശനായ്‌. 
““അന്ത്യകാലത്തൊരുനോക്കു കണ്ടീല ഞാന്‍ 
നിന്തിരുമേനിയെബ്‌ഭാഗൃമില്പായ്ക്കയാല്‍. 
ന്‍പിതാവേ, ഭവാനെന്നെയപ്പിച്ചതി_ 
പാന്നൊരാര്യനാം രാമ൯ന്‍െറ കൈകളില്‍.” 
ie 3 


ഞ്ഞഴുന്നേററുടന്‍ 
റൂതീവിധം : 


ചൊ 


അയോദ്ധ്യാകാണ്ഡം 419 
| ഉരംപ്രസാദത്തൊടാ ക്രൂരയാം വഞ്ചകി_ 
| യണ്ടായതാദിതൊട്ുങ്ങു കേഠാപ്പിക്കയായ”. 


ഭ്രാതാ വനത്തിന്നു പോയെന്നു കേരാക്കവേ 
താതനിര്യാണം മറന്നൂ കുമാരകന്‍. 
താനാണതിന്‍ ഹേതുവെന്നറിഞ്ഞീടവേ 
ദീനനായ്‌ സ്തംഭിച്ചുനിന്നുപോയാനവന്‍. 

| ശോകവിവശനായ്‌പ്പത്രനെക്കാങ്ചകയാല്‍ 
കേകയനന്ദിനി,യാശ്വസിപ്പിക്കുവാന്‍൯ 
ഓരോന്നു ചൊല്ലിത്തുടങ്ങുകയായിതേ 
നീരത്തിലുപ്പ കലക്കുന്നമാതിരി. 

| ““ശോച്യനല്ലേതും കുമാര, നൃപാലകന്‍ 

| വാച്ചപുണൃത്താല്‍ ഭജിച്ചു ഭോഗങ്ങളെ. 

ജന്മം ഫലപ്രദമാക്കുവാന്‍ ജീവിച്ചു 

| വിണന്ദിരംപൂകി വാദ്രക്യവേളയില്‍. 

എന്നോത്തു സന്താപമെല്ലാമകററി നീ 

യിന്നിമേല്‍ ഭൂഭാരമേററു വാണീടക. ”” 


ഉണ്ണി നടുങ്ങിനാനി വാക്കു കേരംക്കവേ 
പുണ്ണില്‍പ്പഴപ്പിച്ച കമ്പി വെയ്തംവിധം. 
പിന്നെപ്പണിപ്പെട്ട ധൈര്യം വരിച്ചുട- 
| നൊന്നു വീപ്പിട്ടകൊണ്ടോത? കുമാരകന്‍: 


“ “ദഷ്ണതമാനസേ, നാനാവിധത്തിലു_ 
| മിക്കുലമാകെ നശിപ്പിച്ചിതാശു നീ. 

| ഇത്രയും നീചമാം വാസനയാണു നി 

ന്നുരംത്തട്ടിലുണ്ടായിരുന്നതെന്നാകിലോ, 
നിഷ്ഠരേ, ഞാനിങ്ങു ജാതനായീടവേ 
നിഗ്രഹിച്ചീടാഞ്ഞതെന്തു കൊണ്ടെന്നെ നീ? 

| ഭൂരുഹം ചോടേ മുറിച്ചുവീഷ്ത്രീട്ടഹോ! 
നീരം പകരുന്നു നീ ദലശ്രേണിയില്‍. 
മീന്‍വളത്തീടവാന്‍ വേണ്ടിസ്റരസ്ണിലെ- 
ജ്ജീവനമത്രയും വററിച്ചിടുന്നു നീ. 

- അക്കവംശത്തില്‍പ്പിറന്നു വളന്നു ഞാ_ 
നച്ഛനാസ്ത്ീന്നതു രാജാ ദശരഥന്‍; 
ശ്രീരാമചന്ദ്രനും ലക്ഷ്ഠണവീരനും 
ചാരുസ്വഭാവരാം സോദരന്മാരുമായ'; 


എന്നാല്‍ജ്ജനനിയാഷഡ്്ീന്നതോ ദുഷ്ട, നീ 
യെങ്ങനെ മാററുവാനാവും വിധിമതം? 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


420- തുളസീദാസരാമായണം 


ഇദ്ൃരുദ്ദേശമുദിച്ച നേരത്തു നിന്‍ 
ഹൃത്തടം പൊട്ടിത്തെറിക്കാഞ്ഞതെന്തഹോ! 
ഹാ! വരം ചോദിക്കെ, നിന്മനം നീറീല, 
നാവു ദഹിച്ചീല, വായ” പുഴുത്തില്പഹോ! ) 
മന്നവന്നെങ്ങനെ വിശ്വാസപാത്രമായ്‌ 
വന്നു നീയെന്നുള്ളൊരത്ഭതമാണു മേ. 

< മൃത്യുവിൻ കാലം സമാസന്നമാകവേ 
ബുദ്ധിവൈകല്യം ഭവിച്ചോ വിധിവശാല്‍? 
സ്രീഹൃദയത്തിന്‍െറ പോക്കേതുമട്ടിലെ_ 
നൂഹിക്കുവാനില്ല ശക്തി ദൈവത്തിനും. 


ന പെണ്മനം, കലുഷം കാപട്യമാദിയാം 
se തിന്മകരാക്കെല്ലാമിരിപ്പിടമെപ്പൊഴും. 
ee ധന്യസാശീല്യവും സാരള്യവും ചേന്ന 
tes ധമ്മപാരായണനായിരുന്നൂ നൃപന്‍. 


ചാരുപ്രകൃതിയാമദ്ദേഹമെങ്ങനെ 
നാരീസ്വഭാവം ഗ്രഹിക്കുവാന്‍ ശക്തനാം? 


ശ്രീരഘുനാഥനെ സ്വപ്രാണതുല്യനായ്‌_ 
പ്പാരിതില്‍ സ്നേഹിച്ചിടാത്തതാരാണഹോ! 
തത്താദ്ൃശനായ രാമചന്ദ്രന്‍ നിന_ 
ക്കിത്രമാത്രം മഹാശത്രുവാഷ്ണ്ീന്നുപോയ്‌! 
ആരു നീയെന്നുള്ള സത്യം കഥിക്കുവാന്‍ 
നേരുന്നു നിന്നോടു ഞാനിന്നു കശ്മലേ।! 
ആരായിരിക്കിലും സ്വന്തം മുഖത്തു നീ 
വാരിയണിഞ്ഞു കരിയെന്നു കാണ്ജ, ഞാന്‍. 
വൈകാതെഴുന്നേററു കണ്മുന്നില്‍ നിന്നു നീ 
പോകുക ദൂരത്തു പോക, വല്ലേടവും. 
രാമവിരോധം വഹിക്കുമൊരുത്തിയില്‍ 

റാ! മമ മാതൃത്വമപ്പിച്ച ദുവ്വിധി 
ന്നക്കണക്കൊരു പാപി മററാരുമി_ 
ല്‍ പറഞ്ഞിട്ടു കാര്യമെന്തീവിധം.”” 


പം ശ്രവിച്ച ശത്രുഘ്യനും 
തരിഞ്ഞു മെയ്യാകവേ. 


മെത്തുന്ന കോപം ജൂ 
കത്തുന്ന തീയില്‍ 


അയോദ്ധ്യാകാണ്ഡം കടു 


മുന്നോട്ടു ചെന്നുടന്‍ കൂനില്‍പ്പിടിച്ചുല_ 

ച്ചൊന്നു താഡിച്ചിതു ലക്ഷണസോദരന്‍. 

| രോദനംചെയ്ത മുഖംകുത്തി വീണുപോയ? 
മേദിനിത്തട്ടിലാ മുഷണശീലയാരം. 
കുബ്‌ജതന്‍ കൂനൊന്നുടഞ്ഞു, തലപൊട്ടി, 
യൊലപ്പമടന്നുതെറിച്ചിതു പല്പകഠം; 

| ശോണിതം വായില്‍നിന്നൂക്കോടൊലിക്കയായ? 
കേണുകൊണ്ടുച്ചത്തിലോതിനാളീവിധം: 
““തെറെറന്തു ചെയ്ത ഞാന്‍ ദൈവമേ! നല്ലതു 
മുററുമനുഷ്നിച്ചു; തീയതായീ ഫലം.” 


ക്രന്ദനമിങ്ങനെ കേഠംക്കവേ ശത്രുഘ_ 
നൊന്നിനൊന്നേറുന്നൊരീഷ്യ യോടക്ഷണം 
പാപമലീമസസവ്വാംഗിത൯ന്‍ കേശ_ 
പാശം പിടിച്ചു വലിച്ചിഴച്ചീടിനാന്‍. 
എന്നാല്‍ബ്‌ഭരതന്‍ ദയാനിധി, പെട്ടെന്നു 
ചെന്നു തടഞ്ഞു വിട്ടവിച്ചനന്തരം 
ദേവി കാസലൃൃതന്നാവാസമന്ദിരം 
പുവുകയായീ സഹോദരയുശകം. 


ദീനയായേററം മുഷിഞ്ഞ വാസസ്സൊടേ 
മേനി വിളത്തു മെലിഞ്ഞ രാമാംബിക 
അപ്പോം, ക്കൊടുംമഞ്ഞു വാട്ടിക്കഴിഞ്ഞ പൊൻ 
) കല്പകവല്ലികണക്കു കാണായിതേ. 
| ഉണ്ണിഭരതനെക്കണ്ടവാറാഞ്ഞേററു 
! നിന്ന മാതാവു വിമൂര്‍ച്ചുയാല്‍ വീണുപോയ്‌. 
ഖിന്നന്‍ കുമാരകന്‍ ത൯നില വിസ്മരി_ 
ച്ചന്നേരമമ്മതന്‍ കാല്ല്യല്‍ വീണീടിനാന്‍. 
പില്ലാട ചൊല്ലിത്തുടങ്ങിനാ, ““നംബികേ, 
മല്‍പിതാവെ, ഞ്ങൊന്നു കാട്ടിത്തരേണമേ. 
എങ്ങു ജനകജ,യെങ്ങു സഗഭ്യരാം 
മംഗളമുത്തികരം ശ്രീരാമലക്ഷ്മണര്‍? 
| എന്തിനിപ്പാരില്‍പ്പിറന്നൂ, പിറക്കിലും 
വന്ധ്യയായ്തീരാഞ്ഞതെന്തു കൈകേയി? ഹാ! 
| ഗോത്രകളങ്ക,മപയശസ്സ്സിന്നൊരു 
) പാത്രം, പ്രിയദ്രോഹകാരിണിയാമവഠം; 
എന്തിനു ജന്മമെനിക്കേകി? മുപ്പാരി_ 
ലെന്നെക്കണക്കൊരു പാപിയാരുണ്ടഹോ! 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


422 തുളസീദാസരാമായണം 


ഈദ്ൃശമമ്മയ്കു ദസ്സഹമായള്ളൊ_ 
രാതങ്കമേററുവാന്‍ ഹേതുവായ്ത്ീന്നു ഞാന്‍! 
വാനോര്‍പുരത്തിങ്കലായ? മഹീപതി, 
കാനനം പൂകീ രഘുകുലകേതുവും. 
ആപത്തിതൊക്കെയും വന്നുചേന്നീടുവാ൯ 
ഹാ! പാപി ഞാനൊരാളപ്പയോ കാരണം? 
ചേണാളമിസ്റൃര്യജാതരാജാന്വയ_ 
വേണുവനത്തിന്നു വഹ്നിയായഷ്ക്ീന്ന ഞാന്‍. 
ദുഃഖദോഷങ്ങഠംക്കുമുല്‍ക്കടപീഡയ്കകു_ 
മൊക്കെയുമിങ്ങൊരു പങ്കാളിയായി ഞാന്‍.” 

i ഏവം ഭരതന്‍െറ കോമളവാണികരം 

ലം ദേവി കൌസല്യ കേട്ടാശ്വാസമാന്നടന്‍ 

ധീരതയോടെഴുന്നേല്പിച്ചു പുത്രനെ 

മാറോടുചേത്തു പൊഴിച്ചു കണ്ണീക്കണം. 

രാമന്‍ തിരിച്ചെത്തിയെന്നമട്ടപ്പെൊഴം- 

Ee പ്രേമവാത്സല്യങ്ങളണ്ടായ” സുശീലയില്‍. 

_ , പാനണ്നെക്കുമാരനാം ലക്ഷ്യണസോദരന്‍ 

ടം, തന്നെയും ഗാഡം പുണന്നു കാസല്യയാഠം. 


അപ്പ്യൊഴുതാതങ്കഭാരവും പ്രേമവു. 
മൊപ്പമായ്ക്കിങ്ങിക്കവിഞ്ഞിതു ദേവിയില്‍. 
ചൊല്ലിനാരക്കാഴ്ച കണ്ടുനിന്നീടിനോ. 
രെല്ലാരുമീവിധം തങ്ങളില്‍ത്തങ്ങളില്‍: 


പ _  “ഇുമമട്ടിലല്പാതെ വല്ലതും തോന്നുമോ 
ന _ രാമഭദ്രാംബികയ്ത്കാശ്ചര്യമെന്തിതില്‍?' 


ണ്ണീ തുടച്ചുകൊണ്ടോതിത്തുടങ്ങിനാരം: 
കക്കൊരംക വത്സ,നീയിന്നു ഞാ- 
റം ചുമത്തുന്നതില്ല കേരം. 


മാനസം ശേ 
ഹാനിയും ദ്രാനിയുമ 


ത്തബ 


Yo 
ധി. 


| 
| 
| 
| 
) 


അയോദ്ധ്യാകാണ്ഡം 423 


സങ്കടമിത്രമേല്‍ വന്നുകൂടീടിലും 
തങ്ങിനില്ലുന്നിതെന്‍ ജീവിതമെങ്കിലോ, 
വായഷ്ക്കുന്ന മാലതു നന്മയ്തുവേണ്ടിയാ_ 
മാക്കറിഞ്ഞീടാന്‍ കഴി യതീവേളയില്‍? 


കുഞ്ഞേ, ജനകാജ്ഞ മാനിച്ചു രാഘവന്‍ 
മഞ്ജുളമായുള്ള ഭൂഷണജാലവും, 
പട്ടാം ബരങ്ങളുമെല്പാമുപേക്ഷിച്ചു 
പെട്ടെന്നു വല്ലലം ചാത്തിനിന്നീടിനാന്‍. 
തെല്ലുമുണ്ടായീല വിസ്മയഹഷങ്ങ_ 
ഉള്ളിലന്നേരത്തു രാമന്നു നന്ദന! 
രാജിച്ചു വക്രം പ്രസന്നമാ,യയഠംക്കളം 
രാഗവും ക്രോധവുമില്പാത്തമട്ടിലായ'. 
സാന്ത്വനം കൊണ്ടു തണുപ്പിച്ചു ഞങ്ങളെ 
ശാന്തന്‍ രഘൃത്തമന്‍൯ കാടപൂകീടിനാന്‍. 
ഒന്നിച്ചു യാത്രയായ്‌ സീതയുമപ്പൊഴേ 
നിന്നില്ല രാമാനുരാഗിണിയാകയാല്‍. 
കേട്ടമാത്രന്തു കുമാരസനമിത്രിയം 
കാട്ടിലേക്കായിപ്പുറപ്പെട്ട സത്വരം. 
സോദരന്‍തന്നെത്തടഞ്ഞുന്നിത്താന്‍ രഘു 
നാഥന്‍ ശ്രമിക്കിലും നിന്നില്ല ലക്ഷണൻ. 
പിന്നെയെല്ലാരെയും വന്ദിച്ചു യാത്രയായ്‌ 
തന്വിയും തമ്പിയുമൊന്നിച്ചു രാഘവന്‍. 
ഞാനവരൊന്നിച്ചു യാത്രയായില്ല, മല്‍. 
പ്രാണങ്ങളെച്ചൊല്ലിവിട്ടീല പോകുവാന്‍. 
എന്മിഴിവെട്ടത്തിതെല്ലാം നടന്നതാ_ 
ണെങ്കിലും പ്രാണന്‍ വെടിഞ്ഞില്ല മെയ്യിനെ. 
മജ്ജീവിതപ്രേമമോത്തിട്ട ലേശവും 
ലജ്ജിപ്പതില്ല ഞാ,നെന്തെന്നു ചൊല്ലിടാം. 
പ്രേമസവ്വസ്വമാം രാമനെപ്പോലുള്ള 
കോമളശീലനന്‍െറ വീരമാതാവു ഞാന്‍. 
ജീവിച്ചിരിക്കേണ്ടകാലവും നീര്യാത_ 
നാവേണ്ടകാലവും കണ്ടിരുന്നു നൃപന്‍. 


എന്നാല്‍ക്കുലിശത്തിനൊപ്പം കടുത്തതാ- 
ണെന്നുടെ ഹൃത്തടമെന്നു കാണുന്നു ഞാന്‍. ”” 


ഇപ്പരിദേവനം കേഠംക്കെബ്‌ഭരതനേോ_ 
ടൊപ്പമവരോധവാസികളൊക്കെയും 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


424 തുളസീദാസരാമായണം 


വ്യാകലരായി ക്കരഞ്ഞു, യുപാലയം 
ശോകാധി വാസനി കേതനം പോലെയായ്‌. 


കണ്ണീതൊഴുക്കും ഭരതശത്രഘരെ_ 
ത്തന്നുടെ മാറോടചേത്ത കാസല്യയും 
നാനാപ്രകാരം സമാശ്വസിപ്പിക്കയായ” 
ജ്ഞാനോക്തിയാല്‍ വിശേഷിച്ചും ഭരതനെ. 
വേദപരാണപ്രസിദ്ധചരിത്രങ്ങ_ 
ളാദരപൂവ്വം പറഞ്ഞുകേരാപ്പിചുടന്‍ 

5 അമ്മമാക്ഠാശ്വാസമേകിനാന്‍ പിന്നെയ_ 
ദ്ധമ്മനിഷ്ടാപരനായ കുമാരനും. 
കൈകൂപ്പിനിന്നുകൊണ്ടോതി പില്ലാടവന്‍ 
കൈതവമററ വിശുദ്ധരമ്യോക്തികം: 


ee 
ന 


“ഃഹീനമാമിദ്ൃരാചാരം നടന്നതു 
ഞാനറിഞ്ഞാണെന്നിരിക്കിലെന്നംബികേ, 
താതനെ,ത്തായയെ,പൃത്രനെക്കൊല്പന്ന്‌ 
പാതകം, ഗോശാല ചുട്ടിടും പാതകം, 
ഭൂസുരഗ്രാമമെരിച്ചിടും പാതകം, 
സ്രരീശിശൂഹത്യയാല്‍ വന്നിടം പാതകം, 
ഉററമിത്രത്തിനോ, മന്നനോ, നിദ്യയ_ 
മഗ്രഹാലാഹലം നല്കുന്ന പാതകം, 
എന്നല്ല, പാണ്ഡിത്യമേറും മഹാജനം 
വണ്ണിച്ച നമ്മെ ഗ്രഹിപ്പിച്ചമാതിരി, 

മുക്കരണങ്ങളാലാചരിക്കപ്പെടം 
 ഭുഷ്ണൃതം സവ്വവുമെന്നിലെത്തട്ടെ മേല്‍. 
ലം ടട എന്നുടെ സമ്മതമുണ്ടിജ്ജഗുപ്പാ൨ഹ_ 
ജു യത്തിന്നെന്നിരിക്കിലെന്നംബികേ, 
1ഹരഭക്തിയുപേക്ഷിച്ചു 
ഗണങ്ങളെസ്സേവിച്ചിടന്നവന്‍ 
രിച്ചീടുന്ന പാതകമെന്നിലും 
പ ച്കൊള്ളട്ടെ, ചൊല്‍വു ഞാന്‍. 


അയോദ്ധ്യാകാണ്ഡം 425 


അനൃദാരങ്ങളെയന്യവിത്തത്തെയു_ 
മന്യായമായിട്ടപഹരിക്കുന്നവര്‍, 
എന്നിത്തരക്കാക്കു പററുന്ന ദഗ്തി 
വന്നോട്ടെ, ഞാനിതില്‍പ്പങ്കാളിയെങ്കി ലോ. 

| ഉത്തമസത്സംഗവാഞ്ചയില്ലാതെയും 

| തത്ത്വമാഗ്ലത്തില്‍ പ്രിയംകാട്ടിടാതെയും 

| മത്ത്ൃകളേബരം കൈവന്നിരിക്കിലും 

| നിത്ൃനാമീശനെദ്ധ്യാനിച്ചിടാതെയും 

അവ്യയമായിസ്റ്റദാ ലസ്രിച്ചീടന്ന 

| ദിവൃഹരിഹരകീത്തി വാഷ്ണ്രാതെയും 

| വൈദികമാഗ്ലം വെടിഞ്ഞും ജഗത്തിനെ 

വ്യാജവേഷംകൊണ്ടു വഞ്ചിച്ചമങ്ങനെ 

ജീവിക്കുവോരുടെ ദുശ്ശൂതിയൊക്കെയും 

ഹാ! വിധി ചേക്കട്ടെ, യാഗസ്വിയെങ്കില്‍ ഞാന്‍. ”” 


ഭൂവരബാലന്‍െറ സതൃശുദ്ധോക്തിക- 
ളേവം ശ്രവിക്കവേ കരസല്യ ചൊല്ലിനാഠരം: 
““ഓമല്‍കുമാര, നീ മുക്കരണങ്ങളാല്‍ 
രാമപ്രിയനെന്നറിഞ്ഞിരിക്കുന്നു ഞാന്‍. 
| നിന്നുടെ ജീവന്‍െറ ജീവന്‍ രഘൂത്തമ- 
നെന്നപോലുണ്ണിക്കു നീയും പ്രിയങ്കരന്‍; 
സോമന്‍ വമിക്കട്ടെ കാകോള;മാവിധം 
തൂമഞ്ഞു തീജ്ജ്വാല തൂകട്ടെ മേല്കൂമേല്‍. 
) മീനങ്ങളംഭസ്സ വിട്ടിടട്ടേ; മഹാ. 
| ജ്ഞാനത്തില്‍നിന്നുമുദിക്കട്ടെ മുഡ്ധത; 
| ഈമട്ടിലൊക്കെയും സംഭവിച്ചീടിലും 
| രാമവിരുദ്ധനായ്ത്ീരില്ല വത്സ, നീ. 
| നീലാബജനേത്രന്‍െറ യാത്രഷ്ണു നിന്മതം 
| മൂലമായ്‌ത്തീന്നെന്നു ചൊല്ലവോക്കാക്കമേ 
| വന്നുചേരില്ലാ കിനാവിലും സാഖ്യം-- 
| മെന്നല്ല, ലഭിക്കില്ല സദ*ഗതി പാരിതില്‍!” 


എന്നോതിയമ്മ കുമാരനെപ്പല്‍കവേ 
സ്മന്യയം ചുരന്നു പൊഴിഞ്ഞു നേത്രോദകം. 
ഏവം പലതും പറഞ്ഞും കരഞ്ഞുമാ 
രാവൊരുമട്ടില്‍ കഴിച്ചുകൂട്ടീടിനാര. 


വന്നു വസിഷ്ഠനും ശ്രീവാമദേവനു_- 
മന്നേരമാശു വിളിച്ചുവരുത്തിനാര്‍ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


426 


തുളസീദാസരാമായണം 


മന്ത്രിപ്രവരരെപ്പരരപ്രമുഖരെ- 
ച്ചിന്തിച്ചു വേണ്ടതു നിവ്വഹിച്ചീടവാന്‍. 
തത്ത്വപുണ്ണങ്ങളാം വാക്യങ്ങളാല്‍ നൃപ. 
പുത്രനു സാരോപദേശവും നല്ലിനാര്‍. 

““വത്സ, നീ ധൈര്യംവരിച്ചു കത്തവ്യങ്ങ_ 
ളിസ്സുമയത്തിന്നു ചേന്നപോല്‍ ചെയ്യുക. ' 


ദേശികവാക്യം ശ്രവിച്ചെഴന്നേററവന്‍ 
ശേഷക്രിയകദാക്കു കല്പന നല്ലിനാന്‍. 


വേദോക്തധമ്മാനുസാരമനന്തരം 
മേദിനീനാഥമുതാംഗം കുളിപ്പിച്ച, 
ഏററം വിചിത്രമാം വാഹനജമമാന്നിങ്ക_ 
ലേററിപ്പുറപ്പെട്ടിതെല്ലാരുമൊത്തുടന്‍. 
നാഥവിയോഗംനിമിത്തമഴല്‍പ്പെടം 
മാതൃജനങ്ങാംതന്‍ കാല്‍പിടിച്ചാദരാല്‍, 
സാഹസം കാട്ടാതിരിപ്പാ൯ കുമാരകന്‍ 
സ്നേഹപുരസ്സരമത്ഥിച്ചുകൊരംകവേ 
കണ്ടിടാം രാമനെ വീണ്ടുമെന്നോത്തവ_ 
രിണ്ടലൊരുവിധമുള്ളിലൊതുക്കിനാര്‍. 
ചന്ദനം, വെള്ളകിൽ, പിന്നെപ്പലേവിധം 
ഗന്ധവസ്തക്കളും സംഭരിച്ചഞ്ജസാ 
പുണ്യസരിത്താം സരയുവിന്‍ തീരത്തു 
ചെന്നുചേന്നീടിനാര്‍ സാകേതവ്വാസികടം. 
അങ്ങു സുരപുരസോപാനമെന്നപോല്‍ 
ഭംഗിയില്‍ പട്ടടയൊന്നു നിമ്മിക്കയായ?. 
പിന്നെശ്ശവദാഹകമ്മമനുഷ്ണിച്ചു 
മന്നവബാലന്‍ തിലാഞ്ജലി നല്ലിനാന്‍. 
വേദസ്ടൃതിപുരാണങ്ങാം വിധിച്ചൊരു_ 


മാതിരി കമ്മങ്ങഠം പൂണ്ണമാക്കീടിനാന്‍. 


EEDA സഹസ്രംമടങ്ങവന്‍ 
യ 


സ്താനം 
ദാന നധമ്മങ 


അയോദ്ധ്യാകാണ്ഡം 427 


“ആ രണസത്തമക്കേകിക്കഴിയവേ 
പൂരിതകാമരാഷ്ക്കീന്നിതെല്ലാവരും. 


അയോദ്ധ്യയിലെ രാജസഭ 


താതഹിതാത്ഥം ഭരതനനുഷ്ഠിച്ച_ 
തേതൊക്കെയെന്നുള്ളതാക്കു വണ്ണിച്ചിടാം? 


പിന്നെ മുനീശ്വരന്‍ നല്ലൊരുവാസരം 


നന്നായ" നിരുപിച്ചു മാടമ്പിമാരെയും, 
ആസ്ഥയാ മന്ത്രീന്ദ്രരേഷും വരുത്തിയ. 
ഞ്ങാസ്ഥാനമണ്ഡപംതന്നിലിരുത്തിനാന്‍. 
സത്വരം ബാലഭരതശത്രഘരു_ 
മെത്തുവാ൯ കല്പന നല്ലീ ഗുരൂത്തമന്‍. 
വന്നു വന്ദിച്ച ഭരതകുമാരനെ_ - 
ത്തന്നരികത്തു പിടിച്ചിരുത്തീ മുനി. 
നീതിധമ്മങ്ങരം നിറഞ്ഞുതുളമ്പുന്ന 
രീതിയിലിംഗിതം വിസ്തരിച്ചീടിനാന്‍. 


കാടി ല്യമേറുന്ന കേകയപുത്രിതന്‍ 
കൂടതന്ത്രം മുനി കേഠാപ്പിച്ചിതാദ്യമായ?. 
നന്ദനസ്നേഹംനിമിത്തമുടല്‍ വിട്ട 
മന്നവ൯തന്നുടെ ധമ്മവ്രതത്തെയയം, 


സത്യസംരക്ഷണദീക്ഷയേയും മുനി_ 
സത്തമന്‍ പിന്നെ പ്രശംസിച്ചു വേണ്ടപോല്‍. 


ശ്രീരാമചന്ദ്രന്‍െറ ശീലഗുണാദിക_ 
ളോരോന്നുമങ്ങനെ വണ്ണിച്ചുകൊരംകവേ, 


നേത്രം സജലമാസ്ത്രീര്‍ന്നു മുനീന്ദ്രന്നു 


.ഗാത്രമോ കോരിത്തരിച്ചിതനുപദം. 


പ്രേമശോകങ്ങളില്‍ മുങ്ങിയ ഹൃത്തൊടേ 
മാമുനിമുഖ്യ൯, മഹാജ്ഞാനസാഗരം, 
വ്യക്തമാക്കീടിനാന്‍ ലക്ഷ്മണസ്നേഹവും 
മഴ്തണ്ണി സീതതന്‍ ഭര്‍ത്തുപ്രണയവും. 


““ കേരാക്ളു ഭരത, '—കഥിച്ച മുനിവരന്‍: 
““ആക്കും തടക്കാവതല്ല വിധിമതം; 


ലാഭവും നഷ്ടവും, ജന്മവും മൃത്യവും, 
ശോഭനകീത്തിയും കീത്തിമാലിന്യവും 


.എല്ലാം വിധിയുടെ കൈഴ്തുള്ളിലാണെന്നു 
“നല്പപോലുള്ളത്തിലോത്തറിഞ്ഞീടണം. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


428 തുളസീദാസരാമായണം 


ആകയാല്‍ ദോഷം ചുമത്തരുതാരിലു - 
മാരൊടും പാഴില്‍ കയക്കൊല്ലൊരിക്കലും. 
ഓത്തുനോക്കീടുക വത്സ, നീ നിന്‍പിതാ 
പാത്ഥിവസത്തമന്‍ ശോച്യനല്ലേതുമേ. 


വേദവിഹീനനായ്‌ സ്വീയധമ്മങ്ങളെ_ 
യാദരിച്ചീടാതെ തള്ളിക്കളഞ്ഞഹോ! 
കേവലം വൈഷയികാനന്ദമുഠംക്കൊണ്ടു 
മേവുന്നൊരാരണന്‍ ശോച്യനത്രേ തുലോം. 
നീതിതന്ത്രങ്ങളില്‍ ജ്ഞാനമില്ലാതെയും 
ഭൂതലവാസിപ്രജകളെയൊക്കെയും 
ജീവന്നുതുല്യമായ്‌ സ്നേഹിച്ചിടാതെയും 
മേവുന്ന മുദ്ധാഭിഷിക്തനും ശോച്യനാം. 
വിത്തവാനാകിലുമേററം കൃപണനാ_ 
യത്തമാതിഥ്യം പുലത്താതെ നിത്യവും 
ഈശ്വചരഭക്തിവിമുഖനായ മേവുന്ന 
വൈശ്യനുമോക്കുകില്‍ ശോച്യനത്രേ തുലോം. | 


. വിപ്രജനങ്ങരംക്കവമാനമേകിയു_ 
മെപ്പൊഴും നാവടങ്ങീടാതെ പേശിയും 
മാനവും വൈദുഷ്ൃഗവ്വവും പേറിയും 
മേവുന്ന ശൂദ്രനും ശോച്യയനത്രേ തുലോം. 
കാന്തനെ വഞ്ചിച്ചു ജീവിച്ചിടന്നവഠം, 
കാടില്യമേറുവോഠം, സ്വേച്ഛാനുചാരിണി,,. 
വക്കാണകനതുകം ശീലമായ്ക്കീന്നവ_ 
ളിക്കണക്കുള്ളൊരു നാരിയും ശോച്യയാം. 

E സദ' “ഗുരുശാസനം കേടംക്കാതെ, തന്‍വ്രതം: 


പി ഹ യോഗിയും ശാോച്യരെന്നോതിടാം .. 
ശ്ചര്യ വെടിഞ്ഞു നി ൽ 


അയോദ്ധ്യാകാണ്ഡം 


ശത്രവായ്‌നില്ലയയം ചെയ്യന്ന പാപിയാം 
മത്ത്യനുമോക്കുകില്‍ ശോച്യനത്രേ തുലോം. 
ദ്രോഹം പരന്മാക്കു ചെയ്തുകൊണ്ടെപ്പൊഴും 
ദേഹം പുലത്തുന്ന നിദ്ദയന്‍ ശോച്യയനാം. 
വ്യാജമുപേക്ഷിച്ചിടാതെയു,മീശനെ_ 
പ്ുടചെയ്യാതെയും വാഴവോന്‍ ശോച്യനാം. 
വീരന്‍ ദശരഥന്‍ ശോച്യനല്ലീരേഴു_ 
പാരിലും സുസ്തഷ്ടഠമാണു തല്‍പ്രാഭവം. 
നിന്‍പിതാവിന്നുസമാനനാം ഭൂവരന്‍ 
മുമ്പുമിപ്പോഴുമില്ലിന്നിയുണ്ടായ*വരാ. 
കീത്തിച്ചിടുന്നുണ്ടു തല്‍ഗുണഗാഥകഠം 
മുത്തികഠം മൂവരും ദിക്പാലവീരരും. 
ശ്രീരാമചന്ദ്രനും ലക്ഷുണശത്രഘ_ 
വീരരും നീയൃമിങ്ങാരുടെ നന്ദനര്‍, 

ആ രാജമുഖ്യന്‍െറ മാഹാത്മ്യമത്രയു-- 
മാരേതുമട്ടില്‍പ്പുകക്ണം? കുമാരക! 
എല്ലാവിധത്തിലും ഭാഗ്യവാന്‍ മന്നവ;_ 
നില്ല വിഷാദത്തിനല്ലവും കാരണം. 
ആടലകററി നീ രാജാജ്ഞ മയലിയില്‍_ 
ചൂടി, നിരൂപിച്ചു പാലിക്ക പാരിടം. 
രാജപദം നിനക്കേകീ മഹീപതി 

നീ ജനകാജ്ഞയെസ്സുത്യമാക്കീടണം. 
വാക്കു പാലിപ്പാന്‍ വെടിഞ്ഞതും രാമനെ, 
വായ്കും വിരഹക്കനലില്‍ പൊരിഞ്ഞതും, 


ഓത്താല്‍ സ്വജീവനെക്കാളം നൃപാലന്നു 


-പേത്തും പ്രിയങ്കരം വാക്കെന്നു കണ്ടിടാം. 


താതനിയോഗം ശിരസാവഹിച്ചു നീ_ 


-യാദരിക്കൂ വരും നന്മയെമ്മട്ടിലും. 


പിത്രാജ്ഞ മാനിച്ചു ജാമദഗ്ന്യന്‍ മാതൃ 


.ഹത്ൃനടത്തീ; ജഗത്തതിന്‍സാക്ഷിതാന്‍. 


തന്നച്ഛനേകിനാന്‍ യൌവനം പൂരുവും, 


വന്നില്ല പാപവും കീത്തിമാലിന്യവും. 


ത൯താതശാസ്ധനമാരു യുക്തായുക്ത_ 
ചിന്തകൂടാതെ നടത്തുന്നിതമ്മകന്‍, 


സദൃശസ്സിന്നും സുഖത്തിനും പാത്രമാം 
ചൃത്രാരിമന്ദിരവാസത്തിനഹനാം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


429 


430 തുളസീദാസരാമായണം 


ഭൂമീന്ദ്രവാക്യം യഥാത്ഥമാക്ക പ്രജാ 
സ്നോമത്തിനാതങ്കമേശാതെ കാക്കണം. 
ഏവമനുഷ്ടിക്കിലുള്ളം കുളിത്തിടും 
ദേവപുരംപുക്ക താതന്നു നിണ്ണയം. 
പുണ്യവും കീത്തിയുമുണ്ടാം നിനക്കെടോ! 
വന്നുചേരാനില്ല ദോഷം തരിമ്പുമേ. 
ആക്കു സിംഹാസനം നല്കുന്നു ജുന്മദ-. 
നാക്കുമാരന്‍തന്നെ രാജ്യാധികാരിയാം; 
എന്നു വേദങ്ങളും മാന്ൃരാം ലോകരു_ ! 
കി മൊന്നുപോല്‍ സമ്മതിച്ചീടുന്നതുണ്ടു കേരം. 
മാമകവാക്യൃം നിനക്കു ഹിതകരം 


ലാ ഭൂമി പാലിക്കുക വാട്ടമൊഴിഞ്ഞു നീ. 
Be ഭൂതലനാഥനായ്‌ നീയെന്നു കേരാക്കവേ | 
സീതയും രാമനുമാനന്ദമാന്നിടും. | 


യുക്തമായില്ലിതെന്നോതുകയില്ലഭി_ 
യക്തരായുള്ള ജനങ്ങളിലാരുമേ. 
രാമാംബതൊട്ുള്ള ദേവിമാരും പ്രജാ- 
ക്ഷേമം വിചാരിച്ചു സഖ്യം ഭജിച്ചിടം. 
നിന്നന്തരംഗവും രാമഹൃദന്തവും 
നന്നായറിയാമവക്കു നിസ്സംശയം. 
ആകയാലമ്മമാരെല്ലാം യഥോചിത_ 
മാദരിച്ചീടും കുമാര, നിന്നെബ്‌ഭൃശം. 
കാനനവാസം സമാപ്തമാക്കിക്കൊണ്ടു 
മാനവനാഥനിങ്ങെത്തുന്നവേളയില്‍ 
അപ്പിച്ചിടാം രാജ്യഭാരം നിനക്കെടോ! 
തല്‍പാദസേവയും ചെയ്ത ജീവിച്ചിടാം.”” 


mae meer S> 


ഈയരുളപ്പാട കേട്ട തൊഴുതുകൊ_ 
 ്ടായയവമന്നനോടോതി മന്ത്രീന്ദ്രരും: 
“ലേശം മടിക്കാതെ തീച്ചയായും ഭവാന്‍ 
 ദേശിക ിദ്ദേശമംഗീകരിക്കണം. 
ന 10. പനന്‍ പ്രത്യാഗമിക്കുന്ന 
ലെല്ലാം യ ചിതം ചെയ്തിടാം.” 
ചേതണ്ണപ്പ? 


അയോദ്ധ്യാകാണ്ഡം 431 


കാലചക്രത്തിന്‍ഗതിയാണിതൊക്കെയും 
ബാല! നീ താപമകററി വാണീട്ടക. 
കാനനം പൂകീ കുമാരനാം രാഘവന്‍ 
വാനോര്‍പുരത്തിങ്കലായീ നരേശ്വരന്‍. 
ഈദ്ൃശാവസ്ഥയില്‍ ധൈര്യമില്ലാതെ നീ 
കാതരഭാവത്തിലാണ്ടുപൊയ്യോകയോ? 
മന്ദിരവാസികരം, നാട്ടുകാര്‍, മന്ത്രിമാ_ 
രെന്നല്ല, മാതാക്കരം ഞങ്ങളെല്ലാക്കുമേ 
ഈയഭാഗൃത്തിനന്‍െറ മുദ്ധന്യസന്ധിയില്‍ 
നീയൊരാരംമാത്രമാണാശ്രയം നന്ദന! 
ദുദ്ദൈവശക്തിയും കാലകാക്കശ്യവും 
ചിത്തത്തിലോത്തു മനസ്സറപ്പിക്ക നീ. 
അന്യരെക്കുററം പറഞ്ഞിട്ട കാര്യമെ. 
ത്തെന്നില്‍ ചുമത്തുന്നു ദോഷങ്ങളൊക്കെ ഞാന്‍. 
സല്‍ഗശുരുകല്ലന ചൂടുക മാലിയില്‍, 
ഭക്തിയോടായതനുസരിച്ചീടക. 
പാലിച്ചുകൊള്ളക നാട്ടാരെയൊക്കെയും 
മാലൊഴിച്ചീടുക നാഗരികക്കുമേ.”” 
വന്ദ്യഗുരൂക്തിയും മന്ത്രിമാര്‍തന്നഭി- 
നന്ദനവാക്യവും കേട്ടു കുമാരകന്‍; 
ചന്ദനശീതളധാര പകന്നപോ_ 
ലന്നേരമൊന്നു കുളിത്തു ഹൃത്താകവേ, 
എങ്കിലും സ്നേഹവും ശീലസാരള്യവും 
തങ്കം ജനനിതന്‍ കോമളവാണികരം 
കാതില്‍പ്പതിക്കവേ കത്തവ്യമുഡനായ” 
ഖേദവിവശനായ? നിന്നുപോയാനവന്‍. 
അണ്ണോജസന്ദരമായ മിഴികളില്‍. 
നിന്നൊഴകീടിന ബാഷ്റ്കണികകരം 
ഹൃത്തില്‍ സ്റ്റുടിച്ച കൊട്ടംവിരഹത്തിന്‍െറ 
പുത്തന്‍ മുളകളെസ്സേചനംചെയ്തയായ”. 
അങ്ങനെ നില്ലം ഭരതനെക്കാണവേ 
തങ്ങളെത്തന്നെ മറന്നാരഖിലരും. 


തത്സഹജസ്നേഹമാധുരി വാക്കിനാ- 
രസ്സഭാവാസികടം;-_ചൊല്‍വു തുളസി ഞാന്‍. 


ധമ്മധുരന്ധരനായ ഭരതനും 
തന്മ നസ്സൊട്ടൊട്ടുറപ്പിച്ചുകൊണ്ടടന്‍ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


432 തുളസീദാസരാമായണം 


ഉത്തരം ചൊല്ലിനാൻ താമരമൊട്ടുപോല്‍ 
ഹസ്തങ്ങരം കൂപ്പിസുധാമധരോക്തി യാല്‍: 


 :നാട്ടാ,രമാത്യരും കൊണ്ടാടിടുംവിധം 
ശ്രേഷ്യോപദേശമെനിക്കു നല്ലീ ഗുരു. 
അമ്മയുമാചിത്യബോധമാന്നെന്നോടു 


റ ധമ്മം പുലത്തുവാന്‍ കല്ലിച്ചരുളിനാഠം. | 
Ee ഒക്കെശ്ശിരസാവഹിച്ചനുഷ്ദിക്കുവാന്‍ 
തക്കമററാഗ്രഹിച്ചീടുകയാണു ഞാന്‍. 


പി വന്ദനീയന്‍ ഗുരു, മാതാപിതാക്കളും 

തന്നെജമാനനും ചൊല്ലും ഹിതോക്തികരം 
ps ശ്രേയസ്തരമെന്നറിഞ്ഞു തെളിഞ്ഞു നി. 
Ee മ്മായമനുസരിച്ചീടേണമാരുമേ. | 


അമ്മട്ട ചെയ്യാതെ ശങ്കപൂണ്ടിടുകില്‍ 

ധമ്മം നശിച്ചപോം, പാപമുണ്ടായ്‌വരും. 

ലി നിങ്ങളിച്ചൊല്ലിയ പധ്യോക്തി കേരംക്കുകില്‍ 
ള്‌ മംഗളമുണ്ടാമെനിക്കെന്നു കാണ്മു ഞാന്‍. 


നന്നായറിയുന്നു ഞാനി തെന്നാകിലു_ 
മിന്നു സന്തോഷം വഹിപ്പീല മന്മനം. 


വന്ദ്യരാം നിങ്ങളെന്‍ പ്രാത്ഥന കേടംക്കണ_ 
മെന്നില്‍ക്കനിഞ്ഞുപദേശമരുളണം. 


ഉത്തരം ചൊല്‍വാനൊരുങ്ങുന്നു ഞാ,നെന്‍റെറ 


കുററം പൊറുക്കണം നിങ്ങളെല്ലാവരും. 


ഉത്തപ്പചിത്തര്‍തന്‍ ദോഷഗ[ുണങ്ങളെ | 
സ്സത്തുക്കളണ്ടോ ഗണിക്കുന്നു പാരിതില്‍? 


ൂ 
സ്വശ്ശൂസ്ഥനായീ പിതാവു, സീതായുത_ 
 ഗനഗ്രജനെത്തീ വനപ്രദേശത്തിലും. 1 
പൂജ്യരാം നിങ്ങളിന്നോതുന്നിതെന്നോടു | 
രാജ്യഭാരം മുറഷ്ക്കേററുകൊണ്ടീടുവാ൯. 
ി],തിലെന്നുടെ നന്മയോ നിങ്ങാംംതന്‍ 
ം ഹിതമോ ഗണിപ്പൂ ഭവാദ്ൃശര്‍? 
ത ടോ യങ്കി, ലോതാ,മതു 
ഠദസം റ) 


ളൂ ] ൭൪ (TO 


അയോദ്ധ്യാകാണ്ഡം 433 


നീലാളിവണ്ണനും സീതയും ലക്ഷ്മണ 
ബാലനുമില്ലാതെ കാണപ്പെടുകയാല്‍ 
ശോകങ്ങാം ചുഴ്‌ന്നൊരീ രാജസിംഹാസനം 
ഹാ! ഗണിച്ചീടുന്നതാരെന്തി നോക്കുകില്‍? 
ആടകളില്ലാതിരിക്കുന്ന മേനിയില്‍ 
ഹാടകനിമ്മിതഭൂഷകളെന്തിനായ?? 
നിമ്മലവൈരാഗ്യമില്ലെന്നിരിക്കുകില്‍ 
ബ്രഹ്മവിചിന്തനംകൊണ്ടെന്തുവാന്‍ ഫലം? 
രോഗവിവശമാശസ്തീന്ന ദേഹത്തിനു 
ഭോഗങ്ങരംകൊണ്ടില്ല കാര്യമെന്തെങ്കിലും. 
ശ്രീഹരിഭക്തിയില്ലഠംക്കാമ്പിലെങ്കിലോ 
യോഗജപാദികഠം നിഷ്ണലമല്പയോ? 
ജീവനൊഴിഞ്ഞു പൊദയ്യായെന്നിരിക്കുകില്‍ 
കേവലം ദേഹസന്ദര്യം നിരത്ഥകം. 
എന്നപോലാര്യനാം ശ്രീരാമചന്ദ്രനി 
ല്ലെങ്കിലെനിക്കുള്ളതൊക്കെയും നിഷ്ണലവം! 


എത്തട്ടെ രാമാന്തികത്തിലേക്കിജ്ജനം 
സത്തുക്കരം നിങ്ങളനുമതി നല്ലവിന്‍! 


ഈയൊന്നു മാത്രമെനിക്കഭീഷ്ടപ്രദം, 
ശ്രേയസ്ത്രരമെന്നു ചിന്തിച്ചിടുന്നു ഞാന്‍. 


പാത്ഥിവനായെന്നെ വാഴിച്ചുകൊരംവതില്‍ 


സ്വാത്ഥമേ നിങ്ങറാക്കു ലക്ഷ്യവും കാംക്ഷയും. 


ആകയാലോതുന്നു നിങ്ങളെല്ലാവരും 
സ്നേഹ മോഹങ്ങഠാക്കധീനരായിവിധം. 


കൈകേയിതന്‍ മകന്‍, ദുമ്മതി, രാമനില്‍ 
സ്നേഹമില്ലാത്തവന്‍, നിര്‍ല്ലജ്ജമാനസൻന്‍ 


ഇക്കണക്കുള്ളൊരു നീചനെ വാഴിച്ച 


സൌഖ്യം കൊതിക്കുന്നു നിങ്ങംം മോഹാന്ധരായ്‌. 


സത്യം ക്ഥിപ്പു ഞാന്‍; വിശ്വസിച്ചീട്വിന്‍ 


പൃഥ്വിവാഴ്ചന്നവന്‍ ധമ്മിഷനാവണം.- 


എന്നാലധമ്മിയാമെന്നില്‍ ഭവാദ്ൃശ_ 
രിന്നവനീഭാരമപ്പി ച്ുകൊള്ളകില്‍ 


ആ മഹത്തത്തിലുറയ്ക്കാത്തമട്ടിലി- 
ബഭൂൃമി പാതാളത്തിലാണ്ടുപോം നിണ്ണയം. 


ആരുള്ള പാപിയെനിക്കൊപ്പ, മേട്ട൯_ 
മാര്യയും കാട്ടിലാഷ്ക്കരീന്നു ഞാ൯കാരണം! 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


434 തുളസീദാസരാമായണം 


ഭൂവരന്‍ കാനനവാസമേകീ മക; 
ന്നാവിയോഗത്താല്‍ വെടിഞ്ഞു തന്‍ജീവനും. 
ആപത്തിനൊക്കെയും കാരണ്ഭൂതനാം 
പാപി ഞാനെല്ലാം ശ്രവിച്ചു ജീവിപ്പ, ഹാ! 
രാമരഹിതമായ മന്ദിരം കാങ്കിലും 

ഹാ! മരിപ്പീല ഞാന്‍ ലോകഹാസാത്ഥമായ”. 
പുണ്യവാന്‍, ഭോഗനിപ്പത്തന്‍ മമാഗ്രജന്‍, 
അന്യായഭോഗങ്ങളാഗ്രഹി പ്പോനിവന്‍; 
വശജൂത്തി*ലും തുലോം കാഠിനൃമേറിടും 
മച്ചിത്തകാക്കശ്യമെന്തു ചൊല്ലേണ്ടു ഞാന്‍? 
കാരണത്തെക്കാരം കഠോരമായ്ക്കീന്നിടും 
കാര്യം പലപ്പൊഴ;മെന്‍൯ ദോഷമെന്തിതില്‍? 
അസ്ഥിയെക്കാളം കുലിശം, ശിലയിലു_ 
മതൃന്തകക്കശം ലോഹ,മെന്നോക്കണം. 
കൈകേയിതന്നില്‍നിന്നുല്ലന്നമായൊരി_ 
ക്കായത്തിലുഠംസ്നേഹമാന്നുകൊണ്ടീവിധം 


RT 


by 


പററിനിന്നീടുമഭാഗ്യമാമെന്നുയിര്‍ 

മുററും ഭജിക്കട്ടെ സന്തോഷമിന്നിമേല്‍. 
ഏറെപ്രിയപ്പെടും ശ്രീരാമചന്ദ്രനെ 
വേര്‍പെട്ട ജീവനില്‍ സ്നേഹം വഹിക്കുകില്‍, 


ആലോകനത്തിനുമാകണ്ണനത്തിനും ) 
മേലിലുണ്ടായ”വരും കാര്യം പലേവിധം. ന | 


< 
ഴ്‌ 


ഏകി, രാമാദികടംക്കമ്മ, വന്‍കാനനം; 
നാകത്തിലാക്കിക്കഴിഞ്ഞു തന്‍നാഥനെ. 
നേടി വൈധവ്യവും ദുരൃശസ്തം സ്വയം 
ഈടുററ താപത്തിലാഷ്രി മാലോകരെ. 
കീത്തിയും സൌഖ്യവും രാജ്യവും നല്ലി മേ 
പൃത്തിയാക്കീടിനാളിച്ചുയെല്ലാക്കുമേ. 

റ നടത്ത നന്മയാ_ 


ന്‌ 


ന്‌ 


അയോദ്ധ്യാകാണ്ഡം 


എന്‍ കാര്യമൊക്കെ വിധിച്ചിരിപ്പ വിധി_ 
യെന്തിന്നു പിന്നെത്തുണയ്തുന്നു നാട്ടുകാര്‍? 
ഭൂതബാധാകലനാമൊരാരം സന്നിപാ_ 
താതുരനാകവേ തേളിറുക്കീടുകില്‍ 

മദ്യം കുടിപ്പിച്ചു സരഖ്യമാക്കീടുവാ_ 
നുദ്യമിക്കുന്ന ചികിത്സ ഹാസാസ്റ്റദം. 
നല്ലീ ചതുരന്‍ വിരിഞ്ചി, കൈകേയിതന്‍ 
നന്ദനനഹിപ്പതെല്പാം യഥോചിതം. 

രാജാ ദശരഥ൯തന്നുടെ നന്ദനന്‍, 
രാമചന്ദ്രാനുജനെന്നിപ്പദവികം 

എത്ര വലുപ്പംകലന്നതെന്നാകിലു_ 
മത്ഥമില്ലാതെയെനിക്കു നല്ലീ വിധി. 
ചൊല്ലുന്നു രാജ്യം ഭരിക്കുവാന്‍ നിങ്ങളി_ 
ന്നെല്ലാരു,മച്ഛനും കല്ലിച്ചതാവിധം. 
ആശപോലോരോന്നുരശ്ക്കുന്നു നിങ്ങഠം, ഞാ_ 
നാരാരൊടെമ്മട്ടി ലോതുന്നിതുത്തരം? 


ദുഷയാമമ്മയും ഞാനുമല്ലാതിതു 
ശിഷ്ടജനാചാരമെന്നാരു ചൊല്ലിടും? 
നാനാചരാചരപൂണ്ണം ജഗത്തിതില്‍ 
ഞാനൊരാളല്ലാതെയുണ്ടോ നിനസഷ്ക്കുകില്‍ 
പ്രാണസമാനമായാനന്ദപുവ്വകം 
ജാനകീരാമരെ സ്നേഹിച്ചിടാത്തവന്‍? 
ലോകക്കു വമ്പിച്ച ഹാനിയാമൊന്നെനി_ 
ക്കാഹാ! മഹാഭാഗ്യമായിബഭവിക്കയോ? 
മറെറാന്നുമല്ലിതെന്‍ ദുഷ്ഠാലചേഷ്ടിതം 
കുററപ്പെടുത്തുന്നതില്ല ഞാനാരെയും. 
ശങ്കയും ശീലവും പ്രേമവും നിങ്ങളെ_ 
ക്കിങ്കരരാക്കിച്ചമജ്യയാലീവിധം 
ഉക്തികളേോരോന്നരയ്കുന്നതത്രയം 
യൃക്തമെന്നല്ലാതെ ചൊല്ലേണ്ടതെന്തു ഞാന്‍. 
അമ്മ കസല്യ സരളഹൃദയയാ- 
ണെന്മേലവക്കുണ്ടു വാത്സല്യമേററവും. 


435 


336 തുളസീദാസരാമായണം 


വിശ്വം സമസ്തവുമാചാര്യപാദക്കു 
ഹസ്പുബദരസമാനമാണോക്കുകില്‍. 
സന്നദ്ധനായിക്കഴിഞ്ഞിതദ്ദേഹവു- 
മെന്നെ നൃപാലനായ്‌ വാഴിച്ചുകൊള്ളവാന്‍. 
ദൈവം വിപരീതമായ*വരും വേളയില്‍ 
സവ്വരും വൈമുഖ്യമല്ലാതെ കാട്ടുമോ? 
ജാനകീരാമരൊഴിച്ചു മററുള്ളൊരു 
മാനവരാരാനു മോതാതിരിക്കുമോ, 
മാമകസമ്മതിയില്ലാതെയായ്‌വരാ 
രാമാഭിഷേകം നടക്കാഞ്ഞതെന്നഹോ! 
-കൊള്ളിവാക്കത്രയും കേട്ടു സഹിക്കണം; 
“വെള്ളമുളേളടത്തു ചേറുമുണ്ടായ്‌*വരും. 
ഇല്ല മേ ലോകാപവാദത്തി ലുഠംബ”ഭയ_ 
ലു മില്ല പരലോകചിന്തയും ലേശവും. 


my 


സീതയും രാമനും ദുഃഖം ഭജി ക്കുവാന്‍ $ 
ഹേതുവായ്ക്കീന്ന ഞാനെന്നുള്ള ചിന്തനം, 1 
ഒന്നാണു ദസ്സുഹദഃഖാഗ്നിനാളങ്ങ_ 
.ളെന്നപോലുള്ളില്‍ ജ്വലിക്കുന്നതുഗ്രമായ്‌. 


നിമ്മലചിത്തനാം ലക്ഷ്മണന്നോക്കുകില്‍ 
ജന്മം സഫലമാസ്ത്റീന്നെന്നു ചൊല്ലിടാം; 
ക്കെയുപേക്ഷിച്ചു രാമപാദങ്ങളി_ 
ലുരംക്കളം ചേത്തവന്‍ പിന്തുടന്നില്ലയോ? 
മാമകജന്മമോ, രാജീവനേത്രനാം 
രാമനെക്കാട്ടിലയയ്കുവാന്‍മാത്രമായ?! 


യെന്‍ (റ 


ഹാ! 0 


അയോദ്ധ്യാകാണ്ഡം 437 
എന്നിരുന്നാലും ശരണാത്ഥിയായി ഞാന്‍ 
സന്നിധി പൂകുന്നനേരം മഹാപ്രഭ 
കുററങ്ങളെല്ലാം പൊറുക്കും, വിശേഷി 
മുററുന്ന കാരുണ്യമെന്നില്‍ ചൊരിഞ്ഞിട്ടം. 
3 ശീലവാന്‍ സ്നേഹദയാപുണ്ണമാനസന്‍ 
ശ്രീലസരളസ്വഭാവന്‍ തിരുവടി 
വൈരിക്കുപോലുമുപദ്രവം ചേക്കുവാ_ 
നോരുകയില്ല തന്നുള്ളിലൊരിക്കലും. 
ഈ മനോഭാവം പുലത്തുന്നൊരഗ്രജന്‍, 
വാമത്വമാചരിച്ചുള്ളവനെങ്കിലും 
ബാലനും ദാസനുമായൊരെന്നില്‍ക്കു,പാ_ 
ലോലനായ്ക്കീരാതിരിക്കില്ല നിശ്ചയം. 
ആകയാല്‍ യാത്രാനുവാദവുമാശിസ്സ_ 
മേകുവിന്‍ നിങ്ങളെന്‍ നന്മയോത്തേവരും - 
എന്‍ വിനീതാത്ഥനം കേട്ടും സ്വഭക്തനാ_ 
ണെന്നുള്ള സത്യമറിഞ്ഞും രഘുപതി 
പ്രത്യാഗമിക്കാതിരിക്കില്ല സത്വരം 
പൃഥ്വിയെക്കാക്കുവാനീ രാജധാനിയില്‍. 
ദുഷയാമമ്മയില്‍നിന്നു പിറന്നവന്‍ 
| ദുഷ്ഠതചിത്തന്‍ സദോഷനെന്നാകിലും 
| സ്വന്തം സഹജനെക്കാരുണ്യവാരിധി 
സന്ത്യജിക്കില്ലെന്നു വിശ്വസിക്കുന്നു ഞാന്‍.” 


| ശ്രീരാമഭക്ത്യമൃതാര്‍ദ്രമീ വാക്കുകരം 

| പാരം പരിതോഷമേററീ സഭികരില്‍. 
ഉഗ്രവിയോഗവിഷാഗ്നിയാല്‍ നീറിയോ_ 
രൊക്കെ മന്ത്രത്താല്‍ക്കണക്കേ സജീവരായ്‌. 
അമ്മമാര്‍, മന്ത്രിമാ,രാചാര്യപാദരു- 

മമ്മട്ട പഠരരര്‍ പുര്ര്ധിമാരൊക്കെയും 

വാഷ്്രീ ഭരതനെ സ്നേഹവിവശരായ?: 
““മൂത്തിമത്താം രാമഭക്തിയത്രേ ഭവാന്‍. 
സ്വപ്രാണതുല്യനാണുണ്ണി നീ രാഘവ. 
ന്നപ്പോളി തേവിധം ചൊല്ലന്നതെന്തഹോ! 
മാതൃകരടില്യം ഭവാനില്‍ ചുമത്തിയി E 
ട്ടേതോരു പുരുഷന്‍ മാഡ്മ്യം നിമിത്തമായ 
ജല്വനംചെയ്യുന്നിതശ്ശൂഠ൯ പോക്കിട്ടം 
കല്പശതാവധി നാരകജീവിതം.. 


ന പക നി്‌ 2 


438 തുളസീദാസരാമായണം 


സപ്പത്തിനുള്ളൊരാദ്ദോഷമെന്തെങ്കിലും 
തൽഫണാമാണി ക്യമുരംക്കൊണ്ടിടുന്നു വോ? 
എന്നല്പതു വിഷദോഷമകററുന്നു 
മന്യൂദാരിദ്ര്യങ്ങരം മാററുന്നു സന്തതം. 
യുക്തം ഭവദുപദേശം ഭരത! നി_ 

ന്നഗ്രജന്‍ വാഴും വനത്തിലെത്തീടണം. 
ശോകവാരാശിയില്‍ മുങ്ങിക്കുഴയുന്ന 
ലോകക്കവലംബമേകിയല്ലോ ഭവാന്‍. ”” 


കാനനയാത്രാനിവേദനം കേട്ടൊരാ_ 
മാനവരൊക്കെയുമാറുഹ്റാദമഗ്നരായ്‌; 
മേദരമേഘനിര്‍ഗ്‌ ഘോഷം മുഴങ്ങവേ 
ചാതകകേകിീസമൂഹത്ങംപോലവേ. 
പോകാം പ്രഭാതത്തിലെന്നുള്ള നിശ്ചയം 
ലോകപ്രിയങ്കരനാക്കീ കുമാരനെ, 

വന്ദ്യന്‍ വസിഷ്ടന്നു വന്ദനമപ്പിച്ചു 

പിന്നെബ”ഭരതനെക്കുമ്പിട്ടു സാദരം, 

ഇംഗിതം സാധിച്ച ചാരിതാത്ഥ്യത്തൊടേ 

2 തത്ങഠംതന്‍ മന്ദിരം പുകിനാരേവരും. 

_ പോകുംവഴിക്കവരെല്പാം ഭരതന്‍െറ 
സ്നേഹവും ശീലവും വാക്ത്രിക്കഥിക്കയായ്‌: 
““ഇന്നിജ്ജഗത്തിങ്കലോത്തുകണ്ടീട്ുകില്‍ 
ധന്യമാഷ്ക്കിര്‍ന്നൂ കുമാരന്‍െറ ജീവിതം!” 
കൈവന്നു കാമിതമെന്നു തമ്മില്‍പ്പ൨ 

ഞ്ഞേവരും യാത്രഞ്ത്കൊരുങ്ങിത്തുടങ്ങി നാർ. 

മന്ദിരം കാക്കാന്‍ നിയുക്തരായോക്കതു 
കണ്ണം പിളക്കുന്ന വാത്തയായീ തുലോം. 


““കാവലിന്നാരൊടും ചൊല്പരുരുഴിയില്‍ 
 ജിപിതസാഫല്യമാരു വാഞ്ചിച്ചിടാ? 

ശ്രീരാമപാദത്തിലെത്താന്‍ സഹായമായ. 
രാത്ത ? യിലല ഗേഹവും സൌഖ്യവും 


അയോദ്ധ്യാകാണ്ഡം 439 


ചിത്രകൂടപ്രയാണം 
ആലയംതോറുമൊരുക്കിനാര്‍ വാഹന_ 

ജാലം പലേവിധം പത്തനവാസികരം. 
പ്രത്യഷസ്സിങ്കല്‍ പുറപ്പെടാമെന്നുള്ളൊ_ 
രത്യന്തഹഷം പുലര്‍ന്നു ജനങ്ങളില്‍. 
വാസഗേഹത്തിലേക്കെത്തിയനേരത്തു 
കോസലരാജകുമാരനോത്തീടിനാ൯: 
“പത്തനം വാജികളാനകടം വീട്ടക_ 
ളത്ഥനി കേതവും രാഘവന്നുള്ളതാം. 
ചിട്ടയിലായതു സൂക്ഷിച്ചിടാതെ ഞാന്‍ 
വിട്ടപോകുന്നതനുചിതമായ്‌വരും. 


സ്വാമിക്കുവേണ്ടി പ്രവത്തിച്ചിടാത്തവന്‍ 
ഹാ! മഹാപാപിയെന്നാക്ഷിപ്നനായ്‌വരും. 


സീമയറെറത്തട്ടെ ദോഷങ്ങളെങ്കിലും 
സ്വാമിതന്‍ നന്മ കരുതുവോന്‍ സേവകന്‍.” 


ഏവം നിനച്ചവന്‍ വിശ്വസ്തരായിടും 
സേവകന്മാരെ; ചക്കിനാവിലെന്നാകിലും 
തങ്ങഠംതന്‍ ധമ്മത്തില്‍നിന്നു ചലിക്കാത്ത 
മംഗളശീലരെ; _യാനയിച്ചക്ഷണം, 
മമ്മപ്രധാനമാം കാര്യം ഗ്രഹിപ്പിച്ചു 
ധമ്മോപദേശവും ചെയ്യോരനന്തരം, റ 
കൃത്യങ്ങഠം നിവ്വഹിച്ചീടുവാന്‍ യോഗ്യത. 
യ്കൊത്തപോല്‍ കല്ലിച്ചയച്ചിതെല്ലാരെയും. | 
താമസംകൂടാതെ യാത്രോദ്യമത്തിനായ” | 
രാമമാതാവിന്‍െറ സന്നിധി പൂകിനാന്‍. 
പൂതമാം സ്നേഹമറിഞ്ഞ കുമാരകന്‍ 
മാതൃജനങ്ങാംതന്‍ ശോകം ഗ്രഹിക്കയാല്‍ 


ഉഠംക്കാമ്പലിഞ്ഞു സുഖപ്രദയാനങ്ങ_ | 
ളൊക്കെയൊരുക്കുവാനാജ്ഞ നല്ലീടിനാന്‍. 


നാഗരനാരീപുമാന്മാരഖിലരും 
കോകങ്ങാംപോലെ കൊതിച്ചു പുലരിയെ. 
രാവിലുറങ്ങിയി ലത്രമേലുല്‍കണ്ണ- 
യാവഹിച്ചീടവേ വന്നു വിഭാതവും. 


അങ്ങുവരുത്തിയമാത ട്രോടീവിധ_ 
മിംഗിതമോതിനാന്‍ രാജകുമാരകന്‍: 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


440 


തുളസീദാസരാമായണം 


“ “പട്ടാഭിഷേകം നടത്തുവാനുള്ളൊരു 
വട്ടങ്ങളെല്ലാമൊരുക്കി നാം പോകണം. 
വ൯കാനനത്തിന്‍ നടുക്കുവെച്ചേടുന്നു 
പൊന്‍കിരീടം ശിരസ്ണിങ്കലേററീടണം. 
ശീഘം പുറപ്പെടാ, '“മെന്നുള്ളൊരാജ്ഞ കേ 
ട്ടാക്കമ്മദക്ഷരാം മന്ത്രീന്ദ്രരാദരാല്‍ 
വന്ദിച്ചു സജ്ജീകരിക്കയായ” ഹസ്തൃശ്വ- 
സുന്ദരസ്യന്ദനസഞ്ചയമൊക്കെയും. 
ശ്രീമതിയാകുമരുന്ധതീദേവിയും 
ഹോമസാമഗ്രിയുമായിത്തപോധനന്‍ 
ധന്യന്‍ വസിഷ്നനെഴുന്നള്ളിയാദ്യമായ”_ 
ത്തന്നുടെ തേരിലിരുന്നരുളീടിനാന്‍. 
പുണൃതപസ്സം സുതേജസ്സമൊന്നിച്ച 
പണ്ഡിതവിപ്രരും വാഹങ്ങളേറിനാര്‍. 
നാനാതരം ശകടങ്ങളിലേറിയ 
നാഗരികന്മാരശേഷമാത്താദരം 
ഉത്തമപുരുഷന്‍ വാണരുളീടുന്ന 
ചിത്രകൂടാദ്രിയിലെത്താന്‍ തിരിക്കയായ?. 
പേത്തും മനോജ്ഞമാം യാപ്യയാനങ്ങളില്‍ 
യാത്രയായി രാജപത്തിമാരും ക്ഷണം. 
ഏവരും ശ്രദ്ധിച്ചു പത്തനം കാക്കുവാന്‍ 
സേവകന്മാരോട കല്ലിച്ചു പിന്നെയും 


മൈഥിലീരാമസ്മതിയൊടേ യാത്രയായ്‌ 
ഭ്രാതാവുമായി ബ്‌ ഭരതകുമാരകന്‍. 


നീരിന്നു യൃഥങ്ങഠം പോലെയെല്പാവരും 
ശ്രീരാമദശനവാഞ്ചരയാലാത്തരായ?. 
മേവുന്നു കാട്ടില്‍ സഭാര്യനായഗ്രജ_ 
 നേവം നിനഷ്ക്കുയാല്‍ ശത്രുഘ്യയയക്തനായ്‌* 
കാല്‍നടയായിഗ്ലൂമിക്കും ഭരതനെ. 
[യിരി നടന്നൂ ജനങ്ങളും. 


Re 


അയോദ്ധ്യാകാണ്ഡം 441 


കാല്‍നടയായി നടന്നു നീ പോവുകില്‍ 
കാല്‍നടയായി നടക്കും സമസ്തരും. 
ശോക പരവശരാണിവരത്രയു_ 
മാകയാല്‍ പാദസഞ്ചാരമയുക്തമാം.”” 


മാതൃനിദേശം ശിരസാവഹിച്ചുടന്‍ 
സോദരന്മാര്‍ രഥാരൂഡരായീടിനാര്‍. 
അന്നു തമസാതടത്തിലുറങ്ങിനാര്‍ 
ചെന്നെത്തി ഗോമതീതീരത്തടത്തനാരം. 
ശ്രീരാമഭക്തിയാല്‍ പ്രേരിതരാം ചിലര്‍ 
ക്ഷീരാശനംകൊണ്ടു തൃപ്വരായീ തുലോം. 
കാലം കഴിച്ചിതൊരിക്കലുണ്ടും ചിലര്‍, 
കായും കനിയും ഭജിച്ചുകൊണ്ടും ചിലര്‍. 
ഭോഗങ്ങരം ഭൂഷകളെല്ലാമുപേക്ഷിച്ചു 
രാഘവനതന്‍ വ്രതചര്യപൂണ്ടാരവര്‍. 
ചെന്നു മൂന്നാംദിനം പുണ്യ സയീ നദി 
തന്നുടെ തീരത്തുറങ്ങി,യടുത്തനാഠം 
മംഗ ളോഷസ്സില്‍ ഗതി തുടന്നന്തിയില്‍ 
ശംഗിവേരാഖ്യപുരം സമീപിക്കയായ. 


വന്നിരിക്കുന്നു ഭരതന്‍ വനത്തിലേ_ 
ക്കെന്നു കേട്ടാത്തനായ്ത്ീന്ന ഗുഹന്‍തദാ 
ചിന്തിച്ചിതീവിധം: “രാജകുമാരക_ 
നെന്തിനിങ്ങോട്ട പുറപ്പെട്ടിരിക്കണം? 
ഉള്ളിലുണ്ടേതോ കുടിലത്വമിത്തവ്വി- 
ലല്ലായ്ക്കിലെന്തേ, സസൈന്യനായെത്തുവാന്‍? 


രാമനെസ്സ്റാനുജം നിഗ്രഹിച്ചിട്ടവ൯ 
ഭൂമി നിബ്ബാധം ഭരിക്കുവാനോക്കയാം. 


ഇല്ല വിചാരം തരിമ്പും ഭരതന്നു 
ചൊല്ലെഴും ഭൂപാലധമ്മമെന്തെന്നതില്‍. 
മുന്നമേ ദുഷ്ഠീത്തിപാത്രമായീ, ശഠ_ 
നിന്നൊരുങ്ങുന്നു ഹാ! ജീവനാശത്തിനും. 
ദേവാസുരന്മാരൊരുമിച്ചെതിക്കിലു- 
മാവുകയില്ല ജയിക്കുവാന്‍ രാമനെ. 
കേകയനന്ദിനീപുത്രന്‍ കുചേഷ്ടിത... 
നാകുന്നുവെന്നതിലാശ്ചര്യമെന്തുവാ൯? 
വന്‍വിഷവല്ലിയില്‍നിന്നമൃതിന്‍ ഫലം 
വന്നുചേന്റീടുമെന്നാരാനുമോരുമോ?? 


442 തുളസ്സീദാസരാമായണം | 


ശീഘ്രമാജ്ഞാപിച്ചു ത൯കൂട്ടരോടവന്‍: 
““ജാഗ്രത കൈക്കൊണ്ടിരിപ്പിനെല്ലാവരും. 
ഓടങ്ങളെല്ലാം കമഷ്കിയിട്ടീട്വിന്‍ 
പാടേ നിരത്തുവി൯ ഘട്ടങ്ങളൊക്കെയം 
നിങ്ങഠം മരിപ്പാനൊരുങ്ങിന്‍, ഭരതനോ 
ഗംഗ കടക്കാതെ നില്ലിനിരുമ്പുപോല്‍. 
പോരില്‍ മരിപ്പതു പുണ്ൃഭാഗീരഥീ_ 
തീരത്തിലാണതും ഭാഗ്യമെന്നോക്കണം. 
രാമകാര്യാത്ഥമാണല്ലോ വിശേഷിച്ചു; 
മീ മത്തൃഗാത്രം ക്ഷണപ്രഭാചഞ്ചലം. 
രാമസഹോദര,നെന്നല്പയോദ്ധ്ൃയതന്‍ 
റ രാജാവുമല്ലേ ഭരതകുമാരകന്‍? 
ടു ഞാനോ, വെറും നീചജാതിയില്‍പ്പെട്ടവ൯ 
ഹാനിയുണ്ടാകിലും ഭാഗ്യമെന്നേവരൂ. 
ശ്രീരാമദേവന്നുവേണ്ടി മരിക്കുകി_ Be 
ലീരേഴുപാരും തിളങ്ങുമെന്‍ കീത്തിയാല്‍. 
പ്രാണനുപേക്ഷിക്കിലെന്‍ കരം രണ്ടിലു_ 
മാനന്ദമോദകം വന്നു നിറഞ്ഞിട്ടും. 
 സാധുസമാജത്തിലംഗമാകാതെയും 
സീതാരമണനില്‍ബ്‌ഭക്തിയില്പാതെയും 
പാരില്‍പ്പുലരുവോന്‍ തന്മാതൃയയവന_ 
ഭൂരുഹം വെട്ടിമുറിക്കും കുഠാരമാം. 
അത്രയല്പങ്ങനെ ജീവിച്ചിടം നരന്‍ 
 പൃഥ്വിക്കു വമ്പിച്ച ഭാരമായുംവരും. ”” 


_ ഏവം കഥിച്ചു വിഗതവിഷാദനായ 
സേവകക്കുത്സാഹമേകീ മതംഗജന്‍. 
രാമനെയുള്ളില്‍ സൂരിച്ചുകൊണ്ടക്ഷണം 
കാര്‍മ്മുകബാണങ്ങളെല്ലാം വരുത്തിനാന്‍. 


ഭാതൃജനങ്ങളേ, പെട്ടെന്നൊരുങ്ങുവി_ 
ണ്ടാകൊല്ല, ദീരുത്വമാക്കുമേ.”” 


മഹാപ്രഭോ! ””__ 
ന്ഭവരും. 


അയോദ്ധ്യാകാണ്ഡം 


ശരതയേറുവോരാണവരൊക്കെയും 
പോരില്‍ പരാക്രമപ്രഡി കാട്ടീടടവോര്‍. 


ഇന്ദിവരാക്ഷസ്മരണയോടമ്പുറ 
ബന്ധിച്ചു ചാപവുമേന്തിക്കവചവും, 
ലോഹശിരയസ്ത്രവും, വെണ്ഡഴു, വേല്‍തൊട്ടൊ_ 
'രാഹവശസ്ത്രങ്ങളെല്ലാം ധരിച്ചുതേ. 
അന്നിഷാദന്മാരിലേതാനുമാളക_ 
ളൊന്നാന്തരം ഖഡ്‌ഗവിദ്യാവിശാരദര്‍, 
വ്യോമമാഗ്ലത്തില്‍ കുതിച്ചുനില്ലം സദാ 
ഭൂമിയെത്തീരെയുപേക്ഷിച്ചമാതിരി. 
യുദ്ധത്തി നേവമൊരുക്കിയെല്ലാവരും 
ബദ്ധാഞ്ജലികളായ” നിന്നു ഗുഹാന്തികേ. 
പോരാളിവീരരെക്കണ്ടു സന്തു പ്ൃനായ” 
പേരുവിളിച്ചു ഗുഹന്‍ കഥിച്ചീടിനാന്‍: 


* “ഇന്നെന്‍ മഹാകാര്യമാണിതു, കൈതവ_. 
-മെന്നിയേ സംഗരംചെയ്‌വിന്‍ സഹജരേ!” 


വൈരിയില്‍ കോപംവഹിച്ചു ചൊല്ലീടിനാര്‍: 


““വീരനാമങ്ങുന്നധീരനായീടൊലാ. 
രാമപ്രതാപവും താങ്കഠംതന്‍ ശക്തിയു_ 
മീമട്ട ഞങ്ങാംക്കു താങ്ങാകയാല്‍ പ്രഭോ, 
വൈരിസൈന്യത്തെസ്സയോധരഹിതവും 
വാജിവിഹീനവുമാക്കാമരക്ഷണാല്‍. 
ജീവന്‍ ശരീരത്തിലുള്ളകാലത്തൊളം 
പോവില്ല പാദങ്ങഠം പിന്നോട്ട നിണ്ണയം. 
രണ്ടില്ല പക്ഷം കബന്ധകപാലങ്ങാം 
കൊണ്ടു നിറയ്ക്കും രണക്ഷേത്രമിജ്ജനം.”” 
വന്നുനില്ലന്നതു വമ്പിച്ച സൈന്യമാ-_ 
ണെന്നു കണ്ടീടിന കൈവത്തനായകന്‍, 
സംഗരത്തിന്നു പെരുമ്പറ താക്കുവാന്‍ 
കിങ്കരന്മാക്കുടനാജ്ഞ നല്ലീടിനാന്‍. 
അമ്മുഹുത്തത്തിലിടത്തുഭാഗത്തൊരാഠം 
തുമ്മുന്ന ശബ്ദം മുഴങ്ങുകയായിതേ. 


“Ata 


444 തുളസീദാസരാമായണം 


““സന്ധിക്കുമല്ലോ ഭരതനുമായി നാം 
സംഗരമുണ്ടാകയില്ലെന്നു നിശ്ചയം. 
രാജകുമാരന്‍ ഭരതനെത്തുന്നതു 
രാമനെസ്സന്തുഷ്ടനാക്കുവാന്‍ മാത്രമാം. 


എന്നാണു കാണുന്നതിശ്ശകുനത്തിനാല്‍ 
ജന്യം നടക്കുവാനില്ലൊരു ഹേതുവും.” 


ചൊന്നാൻ നിഷാദകുലാധിപനീവിധം: 
““നന്നുനന്നെത്രയും വൃദ്ധന്‍െറ ഭാഷിതം. 
നിശ്ചിന്തരായിക്ഷണത്തില്‍ പ്രവത്തിച്ചു 
പശ്ചാത്തപിക്കുന്നു മൂഡരാമാളകരം. 
യുദ്ധത്തിനായിത്തിരക്കിട്ടുചെല്ലന്ന_ 
തതൃനത്ഥത്തിനു കാരണമായിടും. 
നിങ്ങളെല്ലാവരും ഘട്ടങ്ങാം കാത്തുകൊ_ 
ണ്ടിങ്ങനിന്നാല്‍മതി വീരയോദ്ധാക്കളേ! 
ഞാനങ്ങുചെന്നു കുമാരനെക്കണ്ടു ത_ 
 ന്മാനസത്തിന്‍ ഗതിയെന്തെന്നറിഞ്ഞിടാം.. 
ശത്രുവോ മിത്രമോ, രണ്ടുമല്ലാത്തൊരു 
മദ്ധ്യസ്ഥിതനോ ഭരതനെന്നഞ്ജസാ 
കണ്ടറിഞ്ഞിങ്ങു തിരിച്ചുവന്നീടുവന്‍ 
വേണ്ടതെന്താണതു ചെയ്യാമനന്തരം. 
കോമളമാകും സ്വഭാവമഹിമയാല്‍ 
പ്രേമം തിരിച്ചറിഞ്ഞീടാന്‍ കഴിഞ്ഞിടും 
വൈരവും പ്രീതിയുമെത്ര മറയ്ക്കിലും 


തീരെ മറഞ്ഞുപോമെന്നതുണ്ടാകുമോ? '” 


പിന്നെ നിഷാദന്‍ ഭരതനെക്കാണുവാ൯. 


വഖന്ൃഫലാദ്യൂപഹാരസമന്വിതം 


യാത്രതിരിക്കെശ്ശകുനം ശുഭപ്രദം 


നേത്രം കുളിക്കുമാറുണ്ടായി വേണ്ടപോല്‍.. 


സ്യൃന്ദനം 


San ക 


അയോദ്ധ്യാകാണ്ഡം 445 


മുന്നോട്ടുചെന്നൂ കുമാരകന്‍ കൂറൊടേ 
| ധന്യന്‍ ഗുഹനെസ്സുമാദരിപ്പാ൯ സ്വയം. 
| ഗ്രാമവും നാമവും ജാതിയ്യമുച്ചരി_ 
| ച്ചാമഹാഭക്തന്‍ നമിച്ചു ഭരതനെ. 
| ഉണ്ണി സരമിത്രിയെപ്പോലസ്തശീലനെ 
ത്തന്നുടെ മാറോടചേത്താന്‍ കുമാരകന്‍. 


ക്രമുമാം സ്നേഹം കവിഞ്ഞൊഴുകുന്നതു 
കണ്ടവരൊക്കെയും കൊണ്ടാടി മേല്ലൃമേല്‍. 


ധന്യവാദത്തൊടേ പൂക്കരം വഷിക്കയായ്‌ 
വൃന്ദാരകന്മാരുമന്നേരമാദരാല്‍. 
* “ലോകവും വേദവും കേവലം നീചനാം 
പ്രാകൃതനെന്നു ഗണിക്കുന്നതാരെയോ, 
ആരുടെ മെയാനിഴല്‍ തീണ്ടിയാല്‍ മജ്ജന_ 
.മാചരിച്ചീടവാന്‍ കല്ലിച്ചിടുന്നുവോ, 
ആ വനവാസിയെ ശ്രീരാമസോദര_ 
-നാലിംഗനത്താലനുഗ്രഹിച്ചീടവേ, 
കാരുണ്യമോത്തോത്തു സമ്മോദമഗ്നനായ” 
കോരിത്തരിപ്പൊടേ നിന്നുപോയാനവന്‍. 
ശ്രീരാമമന്ത്രജപോദ്ധു ൃതവീര്യന്‍െറ 
നേരേ വരികില്ല പാതകകോടികദഠം. 
-ധന്ൃയമാമാഗ്േഷപുണ്യം ലഭിക്കയാ_ 
ലന്വയത്തോടൊത്തു ശുദ്ധനായാന്‍ ഗുഹന്‍. 
കമ്മനാശാനദിതന്നിലെ വാരിയും & 
ഗംഗയില്‍ ചേന്നാല്‍ ശിരസ്സിലേററും ജനം. 2 
_പുണ്യപ്രദമായ രാമമന്ത്രാക്ഷരം at 
വണ്ണം മറിച്ചു ജപിച്ചിതെന്നാകിലും 
ബ്രഹ്മസമാനനായഷ്ക്കീന്നതില്ലേ മനി 
-വല്ലീകജന്മാവിതേറെ പ്രസിദ്ധമാം. 
ചണ്ഡാളനോ, മലവേടനോ, വ്യാധനോ 
പുണ്യരഹിതനാം മ്ലേച്ഛനോ; കോലനോ 
കരന്‍ കിരാതനോ, മൂര്‍ഖനോ, നീചനോ 
പാരിലാരാകിലും രാമനാമത്തിനാല്‍ 
സംശുദ്ധജീവിതനായിബ്‌ഭവിച്ചിടും 
സംശയമില്ലിതിലില്ലൊരാശ്ചര്യവും. 
.കോടിയയഗങ്ങളായ്‌ സംഭവിക്കുന്നതാ_ 
പരിണാമം 


ലും 


446 തുളസീദാസരാമായണം 


രാമന്‍തിരുവടി ക്കോത്തുകണ്ടീടുകില്‍ 
ഭൂമിയി ലാരെയുമുല്‍ കൃഷ്ടനാക്കിടാം. ”” 


ഇഷ്ടവാക്കിങ്ങനെ വാനവരോതവേ 
തുഷ്ടരായഷ്ക്കീന്നാരയോദ്ധ്യാനിവാസികരം. 
രാമസുഹൃത്താം ഗുഹനോട സാദരം 
4 ക്ഷേമമന്വേഷിച്ചു പിന്നെക്കുമാരകന്‍. 
. മന്നവബാലന്‍െറ ശീലങ്ങഠം കാണ്ചയാല്‍ 
HS തന്നെയുംകൂടി മറന്നുപോയി ഗുഹന്‍. 
മോദവും സ്നേഹവുമൊട്ട സങ്കോചവും 
He ചേതസ്സി ലുണ്ടായ'ച്ചമയുകകാരണം 


1: 

™ രാമസഹോദരന്‍ തന്മുഖപങ്കജ_ 

3 മാമന്ദമങ്ങനെ നോക്കിനിന്നാനവന്‍. ൽ 
Rg ചിത്തമുറപ്പിചച പിന്നെ പ്രണമിച്ചു a 


ഹസ്തങ്ങഠം കൂപ്പിയുണത്തിച്ചിതീവിധം: 
““കല്യാണമൂലമാം ത്വല്‍പദം കാങ്മയാല്‍- 

ചൊല്ലാം ത്രികാലകുശലിയാഷ്തീഅ ഞാന്‍. 

നിന്മഹാനുഗ്രഹമൊന്നിനാലെന്‍കുലം 

ജന്മജന്മാന്തരമംഗളരംഗമായ?. 

 മാമകവംശവും കമ്മവുമോമ്മിച്ചു 

രാമമാഹാത്മ്യം നിനഴ്ക്കുന്ന വേളയില്‍ 

ദേവനാം രാമനെസ്റ്സേവിച്ചിടാത്തവ൯ ക 

ഹാ! വിധിവഞ്ചിതനെന്നു ചൊല്ലീടണം. 

 പാതകി, ദുബ്വദ്ധി, കേവലം കാതരന്‍, 

ടാതിയില്‍ത്താണോന്‍, പതിതനെന്നാകിലും.. 


എന്നെ സ്വകീയനായ്‌ ദേവന്‍ ഗണിക്കയാല്‍ 
ിന്നുന്നു ലോകവിഭൂഷണമായി ഞാന്‍." 


_ പ്രീതിപുണ്ടിങ്ങനെ ചൊല്ലും നിഷാദനെ_ ല്‌ 
യാദരിച്ചീടിനാന്‍ ബാലശത്രഘനും. 


7 പേരറിയിച്ചു രാജ്ഞിമാര്‍തമ്മെയും 
ട്ട കൈവത്തനാഥനാത്താദരം. 
00 പ്പോലെ കൂറാനുനല്ലിനാര്‍ 
പ്യാനനുഗ്രഹം. 
ന്നാ 


വിം 


ന്നിവന്‍. 


അയോദ്ധ്യാകാണ്ഡം 


എന്നു ചൊല്ലീടിനാരായവരൊക്കെയു_ 
മന്യുനകാതുകംമാനന്ദപുവ്വകം. 
ഭാഗ്യപ്രശംസകേട്ടാഹ്ലാദപുണ്ണനായ്‌ 
മാശ്ശും തെളിപ്പാന്‍ നടന്നു മുമ്പേ ഗുഹന്‍. 
ചെന്നൊരുക്കീടുവിന്‍ വിശ്രമസ്ഥാനങ്ങ_ 
ളെന്നവന്‍ സേവകക്കാജ്ഞനല്ലീടവേ, 
വന്മരച്ചോട്ടിലും വാപീതടത്തിലും 
കണ്ജയക്കീടുന്ന തോപ്പിലും കാട്ടിലും 
ഒക്കെ നിമ്മിക്കയായ്‌ വാസയോഗ്യങ്ങളാ_ 
മുല്‍കൃഷ്ടവിശ്രമസ്ഥാനങ്ങളുങ്ങവര്‍. 
മോഹനമാകുമപ്പത്തനം കാഞ്മവേ 
സ്നേഹവിവശനായ്‌ നിന്നാന്‍ കുമാരകന്‍. 
നന്നായ്‌ വിളങ്ങീ ഗുഹനും ഭരതനും 
ന്രമൃതാപ്രേമങ്ങരം മുത്തിമത്താംവിധം. 


സൈന്യസമേതനായ്‌ചുററിച്ചരിച്ചവന്‍ 
പുണൃഗംഗാനദിത൯ന്‍തടം പൂകിനാന്‍. 
രാമഘട്ടത്തില്‍ പ്രണാമമപ്പിക്കവേ 
രാമനെക്കണ്ടപോല്‍ തുഷനായീടിനാന്‍. 
ഗംഗയെക്കുമ്പിട്ട പരരജനങ്ങടളടം 
മംഗലാംഭസ്സകണ്ടാനന്ദമഗ്നരായ”. 
മുങ്ങിക്കുളിച്ചുകൊണ്ടത്ഥിച്ചു സവ്വരും: 
““ഞങ്ങറാക്കു രാഘവപാദപത്മങ്ങളില്‍ 
തെല്ലും കുറയാത്ത ഭക്തിയുണ്ടാകുവാന്‍ 
കല്വയ്, കടാക്ഷിക്കവേണ, 'മെന്നിങ്ങനെ. 


ഈവിധം പ്രാത്ഥിച്ചിതപ്പോടം ഭരതനും: 
““ദേവഗംഗേ, ദേവി, നിന്മണതല്‍ത്തിട്ടക്രം 


സവ്വസഖങ്ങളും സേവകക്കേകുന്ന 
ഗീവാണധേനുക്കളാണെന്നു നി ണ്ണയം. 


നേരുന്നു കൈകൂപ്പി ഞാനീയൊരു വരം 
ശ്രീരാമഭക്തിയെന്നുള്ളി ലുണ്ടാകണം-”' 


നിമ്മലസ്താനംകഴിഞ്ഞു ഗുഖ്പാജ്ഞയാ- 
ലമ്മമാരൊന്നിച്ചു പിന്നെക്കുമാരകന്‍, 
ചെന്നു പടകുടി പുക്കരുളീടിനാന്‍ 
സൈന്യവും പാരരും പ്രാപിച്ചു താവളം. 
ചുററി നടന്നു കുമാരനെല്ലാടവു- 


447 


448 തുളസീദാസരാമായണം 


മാമുനിമുഖ്യനെപ്പജിച്ച സാനുജം 
രാമമാതാവിന്‍െറ സന്നിധി പൂകിനാന്‍. 


ചേതോഹരോദാരവാക്കിനാല്‍ മററുള്ള 
മാതാക്കളേയും കുളിപ്പിച്ചനന്തരം, 
തല്‍പരിചര്യഷ്ണു നിത്തി ശത്രൂഘ്ഠനെ_ . 
പ്പില്ലാടടുത്തു വിളിച്ചു നിഷാദനെ. 
പാവനപ്രേമപരവശഗാത്രനായ്‌ 


കൈവത്തനാഥന്‍െറ കൈപിടിച്ചോതിനാന്‍൯: 


ലം ““സീതയും രാമനും ലക്ഷുണബാലനു_ 


മേതൊരിടത്തിങ്ങുറങ്ങീ രജനിയില്‍ 
ഒന്നു കാട്ടിത്തരൂു പാവനമസ്ഥലം 

ല്‌ കണ്ണും കരളും കുളിപ്പിച്ചിടട്ടെ ഞാന്‍. ”” 
ടു 


കണ്ണീര്‍ പൊഴിച്ചുകൊണ്ടേവമാരായവേ 
റ ഖിന്നനായസ്ഥലം കാട്ടീ നിഷാദനും. 
രാജീവലോചനന്‍ വിശ്രമിച്ചുള്ളൊര_ 
പ്പജാഹശിംശപാവ്വക്ഷമുലസ്ഥലം 

കണ്ടു മഹാദരഭക്തിസമന്വിതം 
ദണ്ഡനമസ്തതിചെയ്താന്‍ കുമാരകന്‍. 

s ദേവന്‍ ശയിച്ച കുശാസ്മരണം കണ്ടു 

_ മുവുരു ചുററി നമസ്തരിച്ചാനവന്‍. 
രാമപാദാബഃജം പതിഞ്ഞോരിടത്തിലെ_ 
ക്കോമളധൂളിയണച്ചാ൯ മിഴികളില്‍. 

_ ഭൂമിപാലാത്മജഹൃത്തില്‍ സ്റ്ടിച്ചൊര_ 
പ്രേമപ്രകഷം കഥിക്കുവാനാവതോ? 
 കണ്ടാനവിടെത്തറയില്‍ത്തിളങ്ങിയ 
ണ്ടനാലുജ്ജ്വലഹേമമണികളെ. 
വെദേഹിയെപ്പോലവയെ ണിച്ചുടന്‍ 
സാദരം മാലിയില്‍ ചാത്തിക്കുമാരകന്‍ 
ത്തവ്യഥയൊടേ ബാഷ്ക്രാകുലാക്ഷനായ? 
ത്രമായ്തീന്ന നിഷാദനോടോതിനാന്‍: 


കേതവാസികളെന ലി ഞടിനെ ക 


സിതയായ്‌ വേര്‍പെട്ട 


പം es ee PT. 


അയോദ്ധ്യാകാണ്ഡം 449 


ആ മഹീപാലന്‍ ജനകന്‍ നിരുപമന്‍ 
ശ്രീമതി സീതതന്‍ താതന്‍ മഹാമതി. 
ഭര്‍ത്തപിതാവോ, മഹേന്ദ്രനും വാ,ക്ലിയ 
മിത്രകലോജ്ജ്വലദീപം ദശരഥന്‍. 
ആരുടെ മേന്മഗ്ത്ുമാധാരഭൂതനാ_ 

മാ രഘുനായകന്‍ സീതാപ്രിയതമന്‍. 
ഇങ്ങനെയുള്ളൊരു ചാരിത്രശൂദ്ധയാ_ 
മംഗനാരത്നം ശയിച്ച പുല്‍മെത്ത ഞാന്‍ 
കണ്ടിട്ടുമെന്തേ മദീയമാം ഹൃത്തടം 
വിണ്ടുനുറുങ്ങിപ്പതിക്കാത്തതിക്ഷണം? 

| വജ്കായയധത്തിലെക്കക്കശത്വത്തെയും 

| തുച്ഛലീകരിക്കുന്ന കാക്കശ്യമുണ്ടിതില്‍. 


പേലവശീലന്‍ കുമാരകന്‍ ലക്ഷ്മണന്‍ 
ലാളനയോഗ്യമാമാകാരമാന്നവന്‍. 
ഇല്ലില്ല, തത്തുല്യനായൊരു സോദര. 
നിന്നിയുണ്ടാകയുമില്ലെന്നു നിണ്ണയം. 
പ്രീതിനിധാനം പുരജനങ്ങഠംക്കവന്‍, 
മാതാപിതാക്കരംക്കു കണ്മണിയാണവന്‍; 
ദേവിക്കുമാ രഘനാഥനുമോക്കിലോ 
ജീവന്നുതുല്യം പ്രിയങ്കരനാണവന്‍. 
മൃദ്വംഗനാണവന്‍ സ്തിശ്ധസ്വഭാവനു;_ 
മുത്തപ്പുമാം മരുത്തേററിട്ടമില്ലവന്‍. 
| അക്കണക്കുള്ളൊരു ലക്ഷ്മണന്‍, കാട്ടിലെ. 
ദുഃഖങ്ങളൊക്കെസ്സഹിക്കുകയല്ലയോ? 
; കോടിവജായുധകാഠിന്യമൊന്നിച്ചു 
കൂടിയാലും മമഹൃത്തിനോടൊക്കുമോ? 


പാരിന്നു ദിവ്യപ്രകാശമരുളവാന്‍ 
ശ്രീരാമചന്ദ്രന്‍ പിറന്നു ധരിത്രിയി 
ശീലരൂപാദി സമസ്തഗുണങ്ങഠംക്കു_ 
മാലംബമായി വിളങ്ങുന്നു സപ്പദാ. 


| | പരരവൃന്ദത്തിനും ത൯കുടംബത്തിനും 

| ചാരുശീലന്‍ സ്വതേ സാഖ്യപ്രദായകന്‍. 
വൈരികരംപോലം പുകത്തൂന്ന നിത്യവും 
| ശ്രീരഘുനാഥനില്‍ തിങ്ങും മഹിമയെ. 
സംവാദമേളനഭാവങ്ങളാല്‍ പ്രഭ 


സവ്യജനമനോഹാരിയുമല്ലയോ? ചു 


യ ടി CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 
Sava F E 


പ 450 തുളസീദാസരാമായണം 


തല്‍ഗുണമെണ്ണുകില്പായിരമായിരം 
വാശേവതകളം ശേഷനാഗങ്ങളും. 
ശ്രീരഘുവംശശിരോമണി, സമ്മോദ_ 
വാരിധി, സരഖ്യസ്വരൂപന്‍, തിരുവടി, 
* പാഴ്‌നിലത്തയ്യോ! കുശപ്പല്‍വിരിപ്പിതില്‍ / 
ws പാടേ തളന്നുകിടന്നുറങ്ങീലയോ? 
ടം ദൈവഗതിക്കു മുടക്കമില്പല്പവും, 
സവ്വഥാ കെല്ലറതാണതെപ്പോതുമേ. 


ദുഃഖമെന്നുള്ളൊരു ശബ്ദവുംകൂടിയെ_ 
ന്നഗ്രജന്‍ കേട്ടിരുന്നില്ല മുമ്പെങ്ങുമേ. 
ed സന്താപമേശാതെ പുത്രനെദ്ദിവ്യമാം 
സഞ്ചീവനിയെക്കണക്കു കാത്തു നൃപന്‍. 
പന്നഗം തന്മണിപോലെയും കണ്‍പോള 
കണ്ണി നെപ്പേോലെയും കാത്തു മാതാക്കളും. 
Se കന്ദഫലാദികരംമാത്രം ഭജിച്ചുകൊ_ 
ae ണ്ടിരന്നാ, കഴല്‍വെച്ചു ചുററുന്നു കാനനേ. 
കാലപ്പിഴയാ,ലമംഗലാവാഫ്ിക്കു 
കാരണഭൂതയാം കൈകേയി കഷ്ടമേ! 
രാമന്‍ പ്രിയങ്കരനായിട്ടകൂടിയു_ 
മീമട്ട വാമത്വമാചരിച്ചീലയോ? 
ആപത്തിനൊക്കെയും ഹേതുവായ്തീന്ന ഞാന്‍ 
പാപസമുദ്രമാ,ണാഹതഭാഗ്യനും. 
കഷ്ടം! വിധാതാവു വംശകളങ്കമായ* 
സൃഷ്ടിച്ചു പാപിയാമെന്നെയെന്നോപ്പു ഞാന്‍. 3 
[॥ 


 സ്വാമിക്കചകാരകാരിയുമാക്കിനാരം 
0! മമ മാതാവു ദുശ്ലീലശാലിനി. 


ഏവം ഭരതോക്തി കേട്ടു സസ്നേഹ൦_ .; 
വരൻ സാന്ത്വനമോതിനാനീവിധം: i 


എന്തിനു ദുഃഖിപ്പതിപ്രകാരം വിഭോ, 
8 മേനിക്കു രാമന്‍ പ്രിയങ്കരന്‍; 
ല ത്രമാണങ്ങുന്നു 


അയോദ്ധ്യാകാണ്ഡം | 45% 


അന്നിങ്ങു തങ്ങിയ രാത്രിയിലങ്ങയെ_ 
പ്പിന്നെയും പിന്നെയും ാഘിച്ചു രാഘവന്‍. 
ഞാനിതാ ചൊല്‍വു ശപഥപൂവ്വം വിഭോ, 
(താനേ തുളസിയുമോതുന്നിതീവിധം) 
അങ്ങേക്കുതുല്യം പ്രിയപ്പെട്ട മറെറാരാ_ 
ളെങ്ങുമില്ലംബുജനേത്രന്നു നിണ്ണയം. 
എല്ലാമൊടുവില്‍ ശുഭമായ്‌ക്കലാശിക്കു- 
മെന്നറി ഞ്ഞങ്ങുന്നു ധൈര്യംവരിക്കണം. 
പ്രേമസ്വരൂപ൯ വിനീതന്‍ ദയാനിധി 
രാമനന്തര്യാമിയെന്നുള്ള വാസ്തവം 
ഉള്ളിലുറപ്പിച്ചു വിശ്വസിച്ചീടണ_ 
മല്ലലകററി പ്രശാന്തനായീടണം. ”” 
മിത്രവാക്യൃം കേട്ട വീതവിഷാദനായ്‌ 
ചിത്തമുറപ്പിച്ചു രാജന്യബാലകന്‍ 
അംബോരുഹാക്ഷസ്മരണ കൈക്കൊണ്ടുടന്‍ 
തന്‍ പടമണ്ഡപംതന്നിലെത്തീടിനാ൯. 


| പരരജനങ്ങളീ വാത്ത കേട്ടാതങ്ക_ 
ഭാരത്തൊടെത്തീ ഭരതനെക്കാണുവാന്‍. Bs 


ചെന്നു വലംവെച്ചു വന്ദിച്ചു, കേകയ_ 
നന്ദിനിതന്നില്‍ ചുമത്തി, തെറെറാക്കെയും. 
പിന്നെയും പിന്നെയും കണ്ണുനീര്‍വാത്തവര്‍ 
നിന്ദിച്ചു ദുദ്ലൈവ ചേഷ്ടിതത്തെപ്പരം. 
വാഷ്തീ ഭരതന്‍െറ ഭക്തിയൊട്ടാളുകരം— 
പാത്ഥിവപ്രേമം പുകഷ്ണിനാരൊട്ടപേര്‍. 


ശുംഗിവേരേശനെക്കിത്തിച്ചു സവ്വരും 
തങ്ങളെപ്പാരം പഴിക്കയും ചെയ്ത തേ. 
സ്നേഹംനിമിത്തമപ്പാരക്കുളവായ 

മോഹവൈവശ്യങ്ങളാരു വണ്ണിച്ചിടും? 


രം ന്ത്‌. 


ഇങ്ങനെ രാവിലുറങ്ങാതെ, കാലത്തു 
ഗംഗകടപ്പാന്‍ മുതിന്നിതെപ്പാവരും. 
സുന്ദരമാമൊരു തോണിയിലാദ്യമായ” 
വന്ദ്യന്‍ വസിഷ്ഠമഹഷിയേറീടിനാന്‍. 


ഏറീ പുതിയൊരു തോണിയിലമ്മമാര്‍, 
ം സൈന്യവും. 


452 | തുളസീദാസരാമായണം 


കാലത്തുണനുഷസ്സന്ധ്യയെ വന്ദിച്ചു 
ശീലവാനാകും ഭരതകുമാരകന്‍, 
തന്നമ്മമാരെയു,മാചാര്യപാദരാം 
ധന്യന്‍ വസിഷ്ഠമഹാമുനിതന്നെയും 
നന്നായാവണങ്ങി നിഷാദനെ മുന്‍നിത്തി 
വന്യസഞ്ചാരത്തിനാജ്ഞനല്ലീടിനാന്‍. 
പിന്നെ മാതാക്കളെപ്പല്പക്കിലേററിയും 
തന്നിളയോനെസ്സഹായത്തിനാക്കിയും 
വേദിയസംഘത്തൊടൊന്നിച്ചു ദേശിക_ 
പാദരെസ്സ്റാദരം യാത്രചെയ്യിച്ചമേ. 
വാനവഗംഗയെപ്പിന്നെയും വന്ദിച്ചു 
കാല്‍നടയായി നടന്നൂ കുമാരകന്‍. 
വാജിമേലേറിയെഴുന്നരുളീടവാന്‍ 
യാചിച്ച ഭൃത്യരോടോതീ യുവനൃപന്‍: 


““പാദങ്ങളുന്നി നടന്നല്ലി, പോയതെന്‍ 
പാഥോജലോചനന്‍ കാനനഭൂമിയില്‍? 
ആനയും തേരും കുതിരയമൊക്കെയെന്‍ 
യാനമുദ്ദേശിച്ചു നിമ്മിച്ചതാകുമോ? 
ഞാനധരോത്തരമായി നടക്കേണ്ട_ 
താ, ണതിക്കേശം സഹിക്കണം സേവകര്‍." 


ഈ വാക്കു കേദാക്കവേ, തല്‍ഗതി കാഞ്ചവേ 
സേവകവഗ്ലം പരിതപിച്ചു തുലോം. 
സീതാരഘുരാമനാമങ്ങരം ചൊല്ലിയും 
പൂതമാം ഭക്തിയില്‍ മുങ്ങിയമീവിധം, 

അന്നു മൂന്നാംയാമമാകെ, പ്രയാഗയില്‍ 

 ചെന്നുചേന്നാന്‍ പരിവാരങ്ങളൊത്തവന്‍. 

സഞ്ചാരഖേദംനിമിത്തം ഭരതന്‍െറ 

പൊന്‍ചേവടിയില്‍ സ്റ്റുടിച്ച കുടുക്കകരം 

ത മരമൊട്ടില്‍ പരിസ്റ്റുരിച്ചീടുന്ന 
ഞ്ഞതുള്ളികരംപോലെ കാണായിതേ. 


മവ 


ഭരതനും. 


ഏജ്‌... 


അയോദ്ധ്യാകാണ്ഡം 463: 


മംഗളശ്രഭ്ൂരധവളപ്രഭാഞ്ചിത_ 
ഗംഗായമുനാതരംഗങ്ങാം കാണ്ടയാല്‍ 
കോരിത്തരിപ്പാന്ന രാജകുമാരകന്‍ 
കോമളപാണികരം കൂപ്പിയത്ഥിക്കയായ?: 


““കാമങ്ങരം സവ്വവുമത്ഥികരംക്കേകുവാന്‍ 
കാരുണ്യമേറുന്ന തീത്ഥാധിനായക! 
ലോകപ്രസിദ്ധവും വേദവിഖ്യാതവു_ 
മാകുന്നുവല്ലോ ഭവല്‍പ്രഭാവം വിഭോ! 
ഇക്ഷണം ധമ്മമുപേക്ഷിച്ചുകൊണ്ടൊരു 
ഭിക്ഷയാചിപ്പു ഞാനങ്ങയോടെന്‍ പ്രഭോ! 
ആധിയാല്‍ പീഡിതനാമൊരു മാനുഷ_ - 
നാചരിച്ചീടാത്ത ദുഷ്ഠമമമേതഹോ! 
ഇത്തത്വമുള്ളാലറിഞ്ഞു വിജ്ഞാനിക_ 
ളത്ഥികദംക്കീപ്പിതം നല്ലന്നു പാരിതില്‍. 
അത്ഥവും ധമ്മവും കാമവും മോക്ഷവു_ 
മത്ഥിച്ചിടന്നതില്ലങ്ങയോടിന്നു ഞാന്‍. 
ജന്മജന്മങ്ങളില്‍ ശ്രീരാമഭക്തിയാ_ 
ലെന്മനമേററം സുരഭിലമാകണം. 

ഈ വരം നല്ലവാന്‍ യാചിച്ചിടുന്നു ഞാ- 
നാവശ്യമില്ല മറെറാന്നും ദയാനിധേ! 
അഗ്രജനെന്നെഗ്ഗണിക്കട്ടെ ദുഷ്ടനെ 
ന്നക്കണക്കോക്കട്ടെ ലോകരെല്ലാവരും 
സ്വാമിവിദ്രോഹി, ഗുരുദ്രോഹിയെന്നുള്ള 0 
നാമത്തി ;ലെന്നാലപേക്ഷയൊന്നാണു മേ 
നിന്‍ കനിവൊന്നാല്‍ ജനകജാരാഘവ_ 
പ്പൊന്‍കഴല്‍പ്രേമമെനിക്കു വദ്ധിക്കണം. 
ദാഹിച്ചു കേഴുന്ന ചാതകത്തെ സ്വയം 
മേഘമടിക്കടി വിസൃരിച്ചീടിലം, 
നീരിന്നിരക്കവേ വഷോപലങ്ങളം 
ഘോരമാം മിന്നലും വാരിവഷിക്കിലും, 
വദ്ധിതപ്രേമം തുടന്നപേക്ഷിപ്പതാ_ 
ണത്തമമെല്ലാവിധത്തിലുമോക്കുകില്‍. 
തപ്ചകാത്തസ്വരകാന്തിയേറുംവിധം 
ഭക്തിയാല്‍ ചിത്തം പവിത്രമായ്ത്ീന്നിടും.” ” 
സത്വരമുണ്ടായ* ത്രിവേണിമദ്ധ്യത്തില്‍നി- 
ന്നുത്തരമായൊരു ശബ്ദമേതാഭൃശം: 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


uta. 


‘454 തുളസീദാസരാമായണം 


“ഹേ, രാജപുത്ര, വിശുദ്ധവ്വത്തന്‍ ഭവാന്‍; 
ശ്രീരാമഭക്തി നിനക്കുണ്ടഗാധമായ”. 
ഖിന്നതയെന്തിതു നിഷ്ണലം, രാമന്നു 
നിന്നോളമാരുള്ളതന്തരംഗപ്രിയന്‍?”” 


ഇത്തുഷ്ടിവാക്കാലുദിച്ചു ഭരതന്‍െറ 
ഹൃത്തിലാനന്ദവും മെയ്യില്ല,ളകവും. 
ധന്യന്‍ ഭരതനെന്നോതിപ്പലകുറി 
വൃന്ദാരകന്മാരുതിത്തു പൂമാരിയും. 


A 


& 


ഭരതനും ഭരദ്വാജനും 
പുണ്യപ്രയാഗാപ്രദേശത്തമരുന്ന | 
= വണ്ണികരം വൈഖാനസരും ഗൃഹസ്ഥരും 
സന്തുഷ്ടരായിപ്പുകശഷ്ണ്രീ ഭരതന്‍െറ 
സന്ത്യാഗശീലവും നിമ്മലസ്നേഹവും. | 
മാമുനിവാടത്തില്‍നിന്നു മുഴങ്ങുന്ന 
രാമഗുണസ്തവം കേട്ടു കുമാരകന്‍ 
തത്ര വസിപ്പു ഭരദ്വാജനെന്നറി_ 
ഞ്ഞത്യന്തഭക്തികലന്നടുത്തെത്തിനാന്‍. 
വീണുവണങ്ങിയ രാജകുമാരനെ_ 
ക്കാണവേ തന്‍ഭാഗ്ൃയമാകാരമാന്നപോല്‍ 
ഉള്ളില്‍ക്കരുതിപ്പിടിച്ചെഴുന്നേല്പിച്ചു 
കല്യാണശീലനനുഗ്രഹിച്ചീടിനാന്‍. 
_ പിന്നെയിരിപ്പിടം നല്ലീ മഹാമുനി; 
 സന്നതശീഷനായ്‌ സ്വീകരിച്ചാനവന്‍. 
_ രാമാഭിഷേകസംബന്ധമായ” വല്ലതും 
മാമുനി ചോദിക്കുമെന്നുള്ള ചിന്തയാല്‍ 
സങ്കോചഭാവം വഹിപ്പ ഭരതനെ 
തിത്ജ്ഞന്‍്യുബി കണ്ടു ചൊല്ലീടിനാ൯: 


0 od 


അയോദ്ധ്യാകാണ്ഡം റ 455 


ആദരണീയമാണെന്നും വിബുധക്കു 
വേദവും ലോകവുമോതും വചസ്സകരം. 
നീയവയെത്തുലോം മാനിച്ചുകൊള്ളകില്‍ 
ഗേയമാസ്തീന്നിടും ത്വല്‍കീത്തി സവദാ. 
താതനാക്കേകുന്നു രാജ്യമവന്‍ നൃപന്‍; 
വേദവും ലോകവും ശാസിപ്പതീവിധം. 
സത്യപ്രതിജ്ഞന്‍ ദശരഥന്‍ ഭൂഭാര_ 
കൃത്യം ഭവാനില്‍ സമപ്പിച്ചിതെങ്കിലോ, 
സഖ്യവും ധമ്മവും സമ്യൃക്‌പ്രഭാവവു_ 

| മൊക്കെക്കരഗതമാമെന്നു നിണ്ണയം. 


aI 


എന്നാല്‍ വിപത്തിന്നു ഹേതുവായീ രാമ. 

S ചന്ദ്രപ്രവാസം, സമസ്തപീഡാകരം, 

റാണി കൈകേയി വിധിക്കു കീഴെട്ടപോയ” 
ഹാനിയോത്തിപ്പൊഴോ, പശ്ചാത്തപിക്കയാം. 


ഇപ്പരമാത്ഥം ഗ്രഹിക്കാതെ താങ്കളി_ 
ലല്ലാപരാധമെന്നാലും ചുമത്തുവോന്‍ 
അജ്ഞാനകൂപത്തിലാണ്ടുകിടക്കുവോൻ 
ദുജ്ജനാഗ്രേസര,നേററം നികൃഷ്ടനും. 


ഈഷലെന്തിന്നയേ! രാജത്വമേല്ലുകില്‍ ച 
ദോഷം നിനക്കേതുമുണ്ടാകയില്ലെടോ! . 
അത്രയല്ലീവാത്ത കേടാക്കുന്നനേരത്തു ee 


പൊല്‍ത്താര്‍ദലാക്ഷനും സന്തോഷമായ്‌വരും. 
ഇന്നു നീ ചെയ്തതു നന്നായി; രാമനെ. 
ച്ചെന്നു കാണുന്നതു യുക്തം കുമാരക! 


പാരിതില്‍ സവ്വശൂുഭങ്ങരംക്കുമേകമാം ' 
കാരണം രാമാംഘിരാഗമാണോക്കണം. 


ഈ രാഗമാണു നിന്‍ വിത്തവും പ്രാണനു 
മാരുള്ള നിന്നെക്കണക്കൊരു യോഗവാന്‍? 
എന്തിതിലാശ്ചര്യകാരണം? വത്സ, നീ 
പംക്തിരഥാത്മജന്‍, ശ്രീരാമസോദരന്‍. 
വാസ്തവം ചൊല്ലാം ശ്രവിക്ക, രാമന്നൊരു 
പാത്സല്യപാത്രമില്ലെങ്ങും ഭവാദ്ൃശന്‍. 
ദേവി സീതയ്ക്കും സുമിത്രാതനയനു_ 
മാവിധമുഠംപ്രീതി നിന്നിലുണ്ടെപ്പൊഴും. 
രന്നിങ്ങു രാത്രി നയി 


പ്രശംസിച്ചുതനേ 


ക 


456 തുളസീദാസരാമായണം 


സ്റാനത്തിനായി പ്രയാഗപുക്കോരവര്‍_ 
ക്കാനന്ദഭാജനം നീയെന്നറിഞ്ഞു ഞാന്‍. 
മൂര്‍ഖന്നു ജീവിതഭോഗത്തിലെന്നപോല്‍ 
ചീക്കും പ്രിയമുണ്ടു രാമന്നു നിന്നിലും. 
അത്യൃക്തിയല്ലിതു ലേശവും, രാഘവൻ 
ഭക്തജനങ്ങളെക്കാക്കുവോനല്ല യോ? 
നീയോ, രഘുവരപ്രേമം മനോഹര. 
കായം ധരിച്ചതാണെന്നു തോന്നുന്നു മേ. 
ഇന്നു ന്നീ താതാജ്ഞ മാനിച്ചിടാത്തതി_ 
ലില്ലാതെയില്ല കളങ്കമെന്നാകിലും 
ഇങ്ങനെ കാട്ടിയ സന്ത്യാഗശീലമോ 
ഞങ്ങരംക്കൊരുത്തമധമ്മോപ ദേശമായ”. 
രാമവിഷയകഭക്തി സിദ്ധിക്കുവാ_ 

നീ മനോനിശ്ചയമാദി മപാഠമായ്‌. 
നൂതനചന്ദ്രമസ്സെന്നവണ്ണം തവ 

5 പൃതമാം കീത്തി വിളങ്ങുന്നു വത്സല! 
ഉല്സിച്ചീടും കുമുദചകോരങ്ങ_ 

ഒല്ലയയോ രാഘവകിങ്കരസഞ്ചയം? 
നിത്യം പ്രകാശിച്ചുനില്ലൂമിശ്‌ശുദ്രാംശു_ 
വസ്തമിക്കുന്നില്ലൊരിക്കലെന്നാകിലും. 
ഇല്ല തെല്ലും ക്ഷയം, നാരംക്കുനാഠം വദ്ധിച്ചു 
വെല്ലുന്ന സംസാരവിണ്ണിലിതെപ്പൊഴും. 
ഇപ്പൂണ്ണചന്ദ്രന്‍ ത്രിലോകകോകത്തിനു_ 
മുരംപ്രീതി ചേത്തു വിളങ്ങുന്നു ഭംഗിയായ്‌”. 
ശ്രീരാമചന്ദ്രപ്രതാപരവി,യിതിന്‍ 
 ചാരുവാം ശോഭ ഹരിപ്പതില്ലല്പവും. 
ഏവക്കുമേകുന്നിതാനന്ദമീ വിധു, 
രാവും പകലുമെന്നുള്ള ഭേദംവിനാ. 
കേകയപുത്രിതന്‍ വിക്രിയയെന്നുള്ള 
വിതിനെ ഗ്രസിക്കുന്നുമില്ലഹോ! 
ൃമസുഖാമൃതപൂണ്ണമാ- 

ാരിയാം ചന്ദ്രബിംബം സദാ. 


A cr WR 


ഒരു പരാവ്വത്തമുണ്ടു- 
ിയ്യടെ ശിഷ്യനായി 


a 


% 
4 


അയോദ്ധ്യാകാണ്ഡം 4517 


രാമഭക്തന്മാക്കു സന്തു പ്ലിവായ്തുമാ_ 

റീ മന്നിലെല്ലാം പരത്തി നിയിസ്സധ 
സംസ്മരിച്ചീടുകില്‍ സവ്വഭവ്യങ്ങളും 
സംഭൂതമാക്കുന്ന വാനവഗംഗയെ 

താനേ തപശ്ശുക്തിയൊന്നിനാല്‍ ഭൂമിയി... 
ലാനയിച്ചീടിനാന്‍ ഭൂപന്‍ ഭഗീരഥന്‍. - 
വണ്ണിച്ചുകൊള്ളവാനാക്കുള്ള വൈഭവം 
മന്നന്‍ ദശരഥന്‍തന്‍ ഗുണസഞ്ചയം. 
വിസ്തരമെന്തിന്നു? തത്തുല്യനായൊരു 
വിശ്രുതിപാത്രം ജഗത്തിലില്ലെങ്ങുമേ. 
തദ്വിനയസ്നേഹഭാവങ്ങഠംകൊണ്ടുതാന്‍ 
പുത്രനായ” മന്നില്‍പ്പിറന്നു ദയാകര൯,, 
ഹൃന്നയനങ്ങളാല്‍ കാങ്ങിലും ഭഗശ്ശുന്നു 
പിന്നെയുമീക്ഷാവിഷയമാം രാഘവന്‍. 
നിന്‍ കീത്തിയാകുന്ന നിസ്പൂലചന്ദ്രനില്‍ 
തങ്ങുന്നു രാഘവഭക്തിയാം നന്മ്ൃഗം. 


അന്തരംഗത്തിലി ശ്ലോകം വിഫലമാ- 

യെന്തിനുവേണ്ടിച്ചുമക്കുന്നു വത്സല! 

ചിന്താമഹാമണി കൈവശംവെച്ചു നീ 

ഹന്ത! പേടിക്കയോ, നിദ്ധനാവസ്ഥയെ? 

അങ്ങയോടൊന്നു ഞാന്‍ ചൊല്‍വു കുമാരക, 

ഞങ്ങളസത്യമുരയ്ക്കില്ലൊരിക്കലും. 

നിത്യം തപശ്ചര്യപുണ്ടു വിരക്തരായ്‌ 

വത്തിക്കയാണു വനത്തിലിയ്യുള്ളവര്‍. 

സാധന സവ്വം ഫലിപ്പിച്ചു ഞങ്ങഠാക്കു 

സ്ീതാരഘൂത്തമലക്ഷ്യണദശനം. 

ഇന്നാപ*ഫലത്തിന്‍ ഫലമെന്നപോലവേ 

വന്നുചേര്‍ന്നു ഭവദ്ദശനപുണ്യവും. 

ഭാസ്വരമാകുമിത്തീത്ഥവും ഞങ്ങളും 

ഭാഗ്യം വരിച്ചു, ഭരത, ധന്യന്‍ ഭവാന്‍. 

സിദ്ധിച്ചിതങ്ങേക്കു ലോകോത്തരമായ 

സദ്യശസ്സെന്നതില്‍ സന്ദേഹമില്ല മേ.” 
അദ്ദേഹത്തിന്‍െറ ധമ്മപത്നിയായ താരയെ ചന്ദ്രന്‍ വശീകരിച്ചു. SST 
ബ്ുഹസ്റ്തി കോപിച്ചു ചന്ദ്രന്‍െറനേരെ ചാടിവീണു. ചന്ദ്രന്‍ സംഭ്ൂരമിച്ചു” ഓടി. 
അപോഠം ഗുരു കൈവശമുണ്ടായിരുന്ന ഈറന്‍മുണ്ടു ചുരുട്ടി എറിഞ്ഞു. ആ ഏറു 


കെഠ്ണ്ട അടയാളമാണു* ചന്ദ്രനില്‍ കാണുന്ന കളങ്കം. എന്നാല്‍ ഭരതനാകട്ടെ ഗുരു 
വിനെ ധിക്കരിച്ചതുകൊണ്ട്‌ രാമഭക്തനെന്നുള്ള യശസ്സ നേട്ടകയാണുണ്ടായതു”. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


യൃക്തമായിത്രയും ചൊല്ലിക്കഴിഞ്ഞിട്ടു 
ഭക്തിവശഗനായ്ത്ീര്‍ന്തയ മഹാമുനി. 
സഭ്യരുമേററം പ്രസന്നരായീ തദാ 
കല്ചകപ്പുമഴ വഷിച്ചു വാനവർ. 
ധന്യനായ്തീന്നിതിത്തീത്ഥരാജാവെന്ന 

വി ണ്ണോര്‍വചസ്സാല്‍ത്തെളിഞ്ഞു കുമാരകന്‍. 
on രോമഹഷീംപൂണ്ട മെയ്യുമായ്‌ മൈഥിലീ._ 
രാമരെ ധ്യാനിച്ചു കണ്ണീര്‍നിറഞ്ഞവന്‍ 
അമ്മുനിസംഘത്തെ വന്ദിച്ചുകൊണ്ടുട_ 
നിമ്മട്ടിലോതിനാന്‍ ഗദ*ഗദകണനായ?: 

*“ഇത്തീത്ഥതീരത്തു താപസമദ്ധ്യത്തി_- 
ലെത്തിനിന്നുംകൊണ്ടസത്യമോതീടുകില്‍ 
ഇല്ലതിനെക്കാളധികമാം പാതക. 
മില്ലതിലപ്പുറമായ നീചത്വവും. 
സത്യാത്മഭാവത്തൊടോതുന്നു ഞാനിതാ 
സവ്വജ്ഞരല്ലോ ഭവാന്മാര്‍ തപസ്വികരം. 
ശ്രീരാമചന്ദ്രനും സവ്വഹൃദന്തര- 
സാരങ്ങളെല്ലാമറിഞ്ഞിരിക്കുന്നവന്‍. 
മാതൃദുശ്ചേഷ്ടിതമുള്ളത്തി ലോക്കയാ_ 
ലേതുമെനിക്കില്ല കുണ്ണിതം ചൊല്ലിടാം. 
ലോകമധമനായെന്നെഗ്ഗണിക്കുമെ_ 
നാകലീഭതവുമല്ല മന്മാനസം. 

ഇല്ല, പരലോകദുഗ്ഗതിയില്‍ ഭയം, 
ഇല്ല, പിതാവിൻ മൃതിയിലുമല്ലല്‍ മേ. 

_ തല്‍കമ്മപുണ്യവും കീത്തിയും പാരിങ്ക_ 
 ലൊക്കെ നിറഞ്ഞുകവിഞ്ഞിരുന്തൂ സദാ. 
_ സുന്ദരലക്ഷ്ൃണരാമസമാനരാം 
നന്ദനന്മാരാല൯ുഗൃഹീതന്‍ നൃപന്‍. 


0 വിയോഗംനിമിത്തമുപേക്ഷിച്ചു 
ന്‍ ക്ഷണഭംഗുരജീവിതം. 

രച്ചൊല്ലി ദുഃഖിക്കുവാ- 

ഹതുവില്ലോക്കുകില്‍. 


അയോദ്ധ്യാകാണ്ഡം 459 


ചുററിത്തിരിയുന്നു, രാവില്‍ക്കുശപ്പല്ല _ 
മെത്തയിലെങ്ങാനുറങ്ങുന്നു നിത്യവും; 
ശീലിച്ചിടാത്ത മൃഗാജിനം ചാത്തിയും 
മുലഫലങ്ങളാല്‍ ക്ഷൃത്തൊട്ടകററിയും 
പാദപമൂലങ്ങളാസ്ഥാനമാക്കിയു_ 
മാതപവഷ്ഹിമാദികളേററുമേ 
കഷ്ടപ്പെടുകയാണെന്നുള്ളതോക്കവേ 
കത്തുന്നിതെന്നുള്ളമോരോ നിമിഷവും! 
ഇല്ല വിശപ്പെനിക്കേതുമൊരിക്കലു_ 
മല്ലിലുറക്കം വരുന്നില ലേശവും. 
ലോകം മുഴുക്കെത്തിരഞ്ഞിട്ടുമീ മഹാ_ 
രോഗം ശമിക്കാന്‍ മരുന്നു കാണ്മീല ഞാന്‍. 
പാതകമുലമായഷ്ണ്ണീന്നിരിക്കുന്നൊരെന്‍ 
മാതൃദുബ്ബൃദ്ധിയാമംഗാരകാരകന്‍, 
ഈടുറെറാരെന്‍ഭാവി മംഗളോദ്ദേശ്യമാം 
കോടാലി നിമ്മിച്ചു, പാപസ്വരൂപമാം 


ദാരുഖണ്ഡംകൊണ്ടു കൈ തീത്തിരുവര_ 
ദാനമാം മന്ത്രമുരുക്കഴിച്ചക്ഷമം, 

ഗുഹനം ചെയ്തിതയോദ്ധ്യയി,ലാകയാ_ 
ലാഹന്ത! സവ്വവിനാശമായീ ഫലം. 
നീലാബഃജവക്രനിങ്ങെത്തി വാണീടുകില്‍ 
കാലപ്പിഴ നീങ്ങു,മില്ല മാഗ്ലാന്തരം. ” 


ഏവം ഭരതോക്തി കേട്ടു മുനീന്ദ്രന്‍െറ 
ഭാവം തെളിഞ്ഞു; പുകഷ്തരീ സമസ്തരും. 
ചൊന്നാൻ മഹാമുനി പിന്നെയും: “ “വത്സ, നീ 
ഖിന്നനായ്ത്ീരേണ്ടകാര്യമില്ലിത്രമേല്‍. 
ശ്രീരാമദശനപുണ്യംനിമിത്തമായ? 
തീരും നിനക്കുള്ള സന്താപമത്രയും. 
ഇപ്പോഴരണ്യസ്ഥിതരായ ഞങ്ങരംത_ 
ന്നുരംപ്രീതിപാത്രം വിരുന്നുകാരന്‍ ഭവാന്‍. 
ഞങ്ങളപ്പിച്ചിടാം കന്ദഫലാദിക_ 
ളംഗീകരിക്കണം കാരുണയപൂവ്വകം. 
നന്നല്ലവസരം സല്‍ക്കാരമേല്ലവാ- 
നെന്നു ഭരതനു തോന്നിയെന്നാകിലും, 
ആചാര്യവാക്യം മഹത്തരമെന്നറി_ 
ഞ്ഞാദരപൂവ്വം തൊഴുതു ചൊല്ലീടിനാന്‍: 


460 തുളസീദാസരാമായണം 


““ഗൃവ്വാജ്ഞ മാലിയില്‍ ചുടിയീയുള്ളവര്‍ 
നിവ്വഹിക്കേണ്ടതു മുഖ്യധമ്മം വിഭോ!” 


ചിത്തംതെളിഞ്ഞു ഭരദ്വാജമാമുനി 
ഭുത്യജനങ്ങളോടേവമോതീടിനാന്‍: 
“ സത്വരം കന്ദഫലങ്ങളൊരുക്കുവിന്‍ 
സല്‍ക്കരിച്ചീടുവിന്‍ രാജകുമാരനെ. ”” 


കല്പന കേഠംക്കവേ സന്തുഷ്ടരായുടന്‍ 
കത്തവ്യരക്ഷണശ്രദ്ധപൂണ്ടാരവര്‍. 


“സമ്പൂജ്യനാകുമതിഥിയെയെങ്ങനെ 
റ സല്‍ക്കരിക്കേണ്ടു ഞാന്‍" ഓത്താനൃഷിവരന്‍. 
“പാവനോദാരമാം പൂജചെയ്തീടുവാന്‍ 
ലം ദേവതമാക്കേ കഴികയുള്ളൂ ദ്ൂഡധം." 
തല്‍ക്ഷണമൂദ്ധികളെന്നല്ലണിമാദി-. 
ee സിദ്ധികളൊക്കെയുമങ്ങണഞ്ഞീടിനാര്‍. 


““താപസമലേ, കനിഞ്ഞരുളീടുക 
താവകകല്ലന നിവ്വഹിക്കാം ക്ഷണം.” 
വന്നെത്തി നില്ലുമദ്ദേവതമാരോട 
ചൊന്നാൻ പ്രഹൃഷ്ടനായ”* മാമുനിപുംഗവന്‍: 


““രാമവിയോഗവൃഥയാലുഴലുന്ന 
കോമളശീലന്‍ ഭരതകുമാരകന്‍ 
ഉണ്ണിശത്രഘനുമാഠംക്കാരുമായിതാ 
വന്നു വസിക്കുന്നിതാശ്രമഭൂമിയില്‍. 
യോഗ്യമായാതിഥ്യമര്യാദപാലിച്ചു 

മാഗ്ലക്കമം തീത്തു സല്‍ക്കരിച്ചീടണം.”” 


തങ്ങരംക്കനുഗ്രഹം മാമുനിവാക്കെന്നു 
_ മംഗളദേവതമാക്കു തോന്നീടവേ 
മന്ത്രിച്ച തങ്ങളി, * “ലീരാമസോദര_ 
താരനുപമശീലനാഗന്തുകന്‍! 
രാജസ്റംഘം സുഖിക്കുവാന്‍ 


അയോദ്ധ്യാകാണ്ഡം 461 


ഇഷ്ടാനുസാരമുപചരിച്ചീടുവാ-- 
നൊട്ടേറെയാഠംക്കാരുമുണ്ടു സന്നദ്ധരായ. 
സുന്ദരമന്ദിരം തോറുമോരോജനം 

ചെന്നു യഥാസുഖം വിശ്രമംകൊഠംകയായ്‌. 
ഉമ്പര്‍പുരത്തിലുമത്രയുമാനന്ദ_ 
മുണ്ടാകയില്ല കിനാവിലെന്നാകിലും. 
ശ്രീഭരദ്വാജപ്രഭാവം നിരീക്ഷിച്ചു 
ശോഭനശീലനാം രാജകുമാരകന്‍ 


-വിശ്വപതികരംതന്‍ ലോകങ്ങാംകൂടിയും 
നിസ്സാരമാണെന്ന ചിന്തപൂണ്ടീടിനാന്‍. 


അസ്തഖസാമഗ്രിയൊക്കെയും കാണുകില്‍ 
നിസ്സ്റംഗഭാവം മറക്കും മുനികളും. 

| -ആസനശയ്യാവസനവിതാനങ്ങറം, 

| വാസിതാരാമങ്ങഠം, പക്ഷിമൃഗാദികരം, 
ശ്രീയററ നാനാസുരഭിലസൂനങ്ങഠം, 
പീയുഷമാധുര്യമൂറുന്ന കായകരം, 


നിമ്മലാംഭസ്സ നിറഞ്ഞ പൂമ്പൊയ്തക;_ 
ഉമ്മുനിവാടത്തിലുണ്ടായിതൊക്കെയും. 
കാണുമാറായ്‌വന്നിതോരോഗ്ൃഹത്തിലും 
| കാമസുരഭിയും കല്പകവ്ൃക്ഷവും. 

.ആ വിഭവവ്രജം കണ്ടാല്‍ക്കൊതിച്ചുപോം 
ദേവരാജാവും ശചീദേവികൂടിയം. 

| മംഗളശോഭവിതച്ചു വിശിഷ്ടമാ_ 

| യങ്ങു വിളങ്ങീ വസന്തകാലം തദാ. 


'ശൈതൃവും മാന്ദ്യവും സയാഗന്ധ്യവും കല. 
| ന്ത്തപോഭൂവിനെസ്സേവിച്ചു മാരുതന്‍. 
| ചുററിലും മാലകരം, ചന്ദന,മെന്നല്ല 
| കററവാര്‍ കേശിക,ളെന്നീവിധത്തിലായ”* 
[| 


ഭോഗ്യവസ്തക്കരം നിരന്നതാനന്ദവും 
വായ്ക്കുമാശ്ചര്യവും ചേര്‍ത്തു ജനങ്ങളില്‍. 


എങ്കിലുമാസ്റ്റഖസാമഗ്രിയാകുന്ന 
പെഞേങ്കാക്‌*മന്തികത്തങ്ങിരുന്നീടിലും, 


4 ചക്രവാകങ്ങംക്കു രാത്രി വിയോഗകാലമാണല്ലോ. പരീക്ഷിക്കാന്‍ 
വേണ്ടി ആരെങ്കിലും രാത്രിയില്‍ ആണ്‍പക്ഷിയേയും പെണ്‍പക്ഷിയേയും, ഒരു 
കൂട്ടിലടച്ചാലും അവ ഇണചേരുകയില്ല. ദുഃഖത്തോടുകൂടി പുറംതിരിഞ്ഞിരുന്നു 
.നേരംവെളപ്പി ഒകയേ ഉള്ള. അതുപോലെ ഭരതനും ഭോഗ്യവസ്തുക്കളടെ മദ്ധ്യ 
ത്തില്‍ കേവലം നിസ്സംഗനായി കഴിഞ്ഞുകൂടി എന്നു സാരം. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


7] 


462 തുളസീദാസരാമായണം 


ലു ആശ്രമപഞ്ജരം തന്നില്‍ ബ“ഭരതനാ_ 
മാച്ചക്രവാകം വിഷയവിരാഗിയായ്‌ 


മെല്ലെപ്പലരിവന്നെത്തുവോളം വൃഥാ 
തള്ളിനീക്കീടിനാനന്നത്തെ രാത്രിയും. 


പ്രയാഗയില്‍നിന്നുള്ള പ്രയാണം 
പിന്നെ പ്രഭാതപ്രഭപരന്നീടവേ 
പുണൃതീത്ഥത്തില്‍ക്കുളിച്ചു ഭരതനും, 
സത്സമാജാംഗങ്ങളേവരും മാമുനി_ 
സത്തമന്‍തന്നെ നമസ്തരിച്ചാദരാല്‍ 


Te യാത്രചോദിക്കവേ സത്തുഷ്ടചിത്തനായ?* 
$ പേത്തുമനുഗ്രഹിച്ചീടിനാന്‍ താപസന്‍. 

ചൊല്ലിവിട്ടാന്‍ മുനി ചിത്രകൂടാദ്രിയില്‍ 
ചെല്ലേണ്ടതാം വഴി കാട്ടുവാന്‍ ശിഷ്യരെ. 


രാമസുഹൃത്താം ഗുഹന്‍െറ കൈയുംപിടി_. 
ച്ചാമോദപൂവ്വം നടന്ന കുമാരകന്‍൯, 
ദേഹം ധരിച്ചു ചരിക്കുന്ന നിമ്മല_ 
സ്നേഹംകണക്കു വിളങ്ങീ മനോഹരം. 
കാലില്‍ച്ചെരിപ്പ ധരിച്ചിരുന്നീല, തന്‍ 
മാലിക്കുമേല്‍ കുടചൂടിയുമില്പവന്‍. 
പ്രേമം, നിയമം, വ്രതം, ധമ്മമൊക്കെയും. 
രാമസഹജനില്‍ ശോഭിച്ചു ശുദ്ധമായ”. 
സീതയും രാമനും ലക്ഷണബാലനും 
പാദങ്ങളുന്നി നടന്നുപോയീടവേ 
ആരണ്യമാഗ്ലുത്തിലുണ്ടായ വൃത്താന്ത 
 മാരാഞ്ഞു കൈവത്തനോടന്നയ, പത്മജന്‍... 
| ഒളലിയിക്കുന്ന വനിയില്‍ 
ചൊല്ലിത്തുടങ്ങീ ചരിത്രമെല്ലാം ഗുഹന്‍. 
e ീരാമദേവനുറങ്ങിക്കിടന്നൊരു 
SS SOS Sa 


അയോദ്ധ്യാകാണ്ഡം 468 


ആതപമേല്ലാതെ കാത്തു വലാഹകം, 
ശീതളമാരുതന്‍ വീശീ സുഖപ്രദന്‍. 
ചിത്രകൂടാചലസഞ്ചാരവേളയി_ 
ലിത്രയയം സൌഖ്യം ലഭിച്ചീല രാമനും. 
ശ്രീരാമചന്ദ്രനെ നേരിട്ടു കാങ്കയോ 
കാരുണ്യമൂത്തിയാല്‍ക്കാണപ്പെടുകയോ 
ചെയ്ത ചരാചരസഞ്ചയമൊക്കെയും 
ചെമ്മേ പരമപദത്തിലെത്തും ദൃഡ്ഥം. 
ഇപ്പോരം ഭരതന്‍െറ ദശനത്താലവ- 
ക്കിപ്രപഞ്ചാമയം മുച്ചുടുമററുപോയ”?. 
ചീിത്രമെന്തായതില്‍? ശ്രിരാമചന്ദ്രന്‍െറ_ 
യുരംപ്പുവില്‍ വാഴവോനല്ലോ കുമാരകന്‍. 
ശ്രീരാമനാമമൊരിക്കലുരയ്കുവോന്‍ 
ഘോരസംസാരാബ്ദിതാണ്ടുന്നിതശ്രമം; 
എന്നല്ല, മററുള്ള മത്ത്യരെക്കൂടിയാ_ 
ദ്ധന്ൃയന്‍ മറുകര പൂകിച്ചിടുന്നുതേ. 

രാമന്നു വാത്സല്ൃയഭാജനമല്ലയോ 
ശ്രീമാന്‍ ഭരതന്‍ കനിഷ്ഠനുമല്പയോ? 
ആകയാല്‍ മംഗലദായകമല്ലാതെ_ 
യാകുമോ തന്മാഗ്മേതുകൊണ്ടോക്കിലും? 
സിദ്ധരും സാധുജനങ്ങള ഷികളു_ 
മിത്യേവമോതി പ്രഹൃഷഹൃദയരായ?. 


മെത്തും ഭരതപ്രഭാവം സമിക്ഷിച്ചു 
വൃത്രഹന്താവും വിചാരിച്ചിതീവിധം: 
“നല്ലവക്കെല്ലാം പ്രപഞ്ചം സുശോഭന;- 
മല്ലാത്തകൂട്ടക്കു പേത്തുമശോഭനം.” 


വന്ദൃഗുരുവാം ബ്വ ഹസ്റ്റതിതന്നോടു 
പിന്നെ വാസ്തോഷ്ടതിയത്ഥിച്ചു സാദരം: 
“*രാമഭരതസമാഗമം നമ്മഠംതന്‍ 
കാമിതം നിഷ്ണലമാക്കാതെ നോക്കണം. 
സ്നേഹവശഗനായഷ്ക്കീരും രഘുവരന്‍; 
മോഹനപ്രേമസമുദ്രം ഭരതനും. 
രണ്ടാളമൊന്നിച്ചു ചേരാതിരിക്കുവാ൯ 
കണ്ടുപിടിക്കണം കരശലം സദ ഗുരോ!” 2 
ഇന്ദ്രനോരായിരം നേത്രമുണ്ടെങ്കിലു_ B 
മിന്നും കുരുടനാണെന്നോത്തു സസ്തിതം 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


464 


തുളസീദാസരാമായണം 


ചൊന്നാന്‍ ബൃ,ഹസ്സതി: ““കേരാക്കൂ പുരന്ദര, 
നിന്നന്തരംഗവിക്ഷോഭം നിരത്ഥകം. 
വ്യാജപ്രയോഗമുപേക്ഷിച്ചുകൊള്ളക 

നീ ജയിക്കില്ലതിന്നായിത്തുനിയകില്‍. 


മായാപതിയുടെ സേവകന്‍തന്നോടു 
മായാപ്രയോഗം ഫലിക്കയില്ലേതുമേ. 


നാമന്നു വാണിയെക്കൊണ്ടു സാധിച്ചതു 
രാമന്നഭിമതമാകയാല്‍ മാത്രമാം. 

ഇപ്പോഠം കുചേഷ്യിതം കാട്ടാനൊരുങ്ങിയാ_ 
ലല്ലേതരാപത്തു വന്നുകൂടും ദ്ൂഡ്ധം. 
ചൊല്പുവന്‍ രാമസ്വഭാവമെന്തെന്നു ഞാന്‍ 
സ്വര്‍ല്ലോകപാലനാമങ്ങു കേട്ടീടണം. 
ത൯നേക്കപരാധമാരു ചെയ്തീടിലും 
മന്യൂവശഗനായ്തീരില്ല രാഘവന്‍. 

എന്നാല്‍ സ്വഭക്തരെ ദ്രോഹിച്ചിടുന്നവന്‍ 
വെണ്ണീപ്പൊടിയാം തദീയരോഷാഗ്നിയില്‍. 
ഇപ്പരമാത്ഥമുദാഹരിക്കും കഥാ. 

ശില്പങ്ങാംം കാണാം ശ്രുതിപുരാണങ്ങളില്‍. 
മാമുനിപുംഗവ,നത്രിതന്‍ നന്ദനന്‍ 
രാമപ്രഭാവം ശരിക്കറിഞ്ഞീലയോ?* 
ശ്രീരാമചന്ദ്ര്രണയശരണനാ_ 
യാരുള്ളതോത്താല്‍ ഭരതനെപ്പോലൊരാരം. 


രാമന്‍െറ നാമം ജപിപ്പു ജനവ്രജം 
രാമന്‍ ഭരതന്‍െറ നാമവുമാവിധം. 


രാമഭക്തന്മാക്കനിഷ്ടമുണ്ടാക്കുവാന്‍ 


ഹേ, മഹേന്ദ്ര! ഭവാനോക്കൊല്ല ലേശവും. 


ഓത്താലകീത്തിക്കു പാത്രമാം പാരിതി;_ 
ലാത്തിയുണ്ടായ*വരുമന്യലോകത്തിലും. 


ശാകം യമം പ്രതിദിന 


y ONTO RTS 


ബ്വാത്ഥത്തിനിങ്ങനെ താനേ വശപ്പെട്ട 
“പേത്തുമുൽക്കണവഹിക്കുന്നു നീ വൃഥാ. 


അയോദ്ധ്യാകാണ്ഡം 465 


ഉല്പലനേത്രന്നു തന്നുടെ സേവക_ 
രുരംപ്രിയമേറുന്ന കൂട്ടരാണെപ്പൊഴും. 
ഭക്തപ്രിയരില്‍ക്കനിയും രഘൂത്തമ൯ 
ഭക്തരിപുക്കളില്‍ ദ്വേഷംവഹിച്ചിടും. 
രോഷരാഗങ്ങളം പാപപുണ്യങ്ങളം 
ദോഷഗണങ്ങളുംകൂടാതെ സന്തതം 
നിമ്മമന്‍ കാണുന്നിതെല്ലാം സമാനമായ? 
കമ്മപ്രധാനമെന്നാക്കുന്നു പാരിടം. 


എമ്മട്ടനുഷ്ഠിപ്പ കമ്മങ്ങഠം മാനുഷ. 
നമ്മട്ടി ലുള്ള ഫലം ഭജിക്കായ*വരും. 


എന്നിരുന്നാലും സമനായ്‌ വിഷമനാ_ 
യന്വഹം ദേവന്‍ വിഹരിച്ചിടുന്നു കേരം; 
ഭക്തി മറന്മാരുമഭക്തരുമാകിയ 
മത്ത്യജനങ്ങഠംതന്‍ ഹൃദ“ഗതം പോലവേ. 
നിര്‍ഗ്ലണന്‍ രൂപവിഹീനന്‍ സമരസന്‍ 
നിതൃമഭിമാനശുന്യനെന്നാകിലും, 
ഭക്തപ്രണയവശഗനായ്‌ രാഘവന്‍ 
കൈക്കൊണ്ടിടന്നൂ സഗുണത്വമീവിധം. 
സേവകന്മാരുടെ കാമിതമൊക്കെയും 
ദേവദേവന്‍ നിറവേററുന്നു സവ്വദാ. 
സാക്ഷികളാണിതിന്നോത്താല്‍ വിബുധരും 
സാധുജനങ്ങരം ശ്രുതിപുരാണങ്ങളും. 
ഉള്ളിലിതെല്ലാം ധരിച്ചു കപടത 
തള്ളിബ്‌ഭരതനെ സ്നേഹിക്ക വാസവ! 
അന്യര്‍തന്‍ നന്മയില്‍ താല്‍ചര്യമേറുവോ_ 
രന്യദുഃഖത്തിലകം നൊന്തു കേഴുവോര്‍, 
ശ്രീരാമചന്ദ്രനില്‍ ഭക്തിപൂണ്ടീടുവോര്‍ 
കാരുണൃശീലരാണെന്നും സുരപതേ! 


വ്യഗ്രത കൈക്കൊണ്ടു പേടിക്കവേണ്ട നീ 
ഭക്തശിരോരത്നമാകും ഭരതനെ. 


സത്യസന്ധന്‍ പ്രഭ ദേവഹി തകരന്‍, 


ഭക്തന്‍ ഭരതനോ രാമാജ്ഞ കാക്കുവോന്‍. 


ഇല്ലൊരു ദോഷം ഭരതകുമാരനില്‍ aS 
ചൊല്ലാ,മിതൊക്കെ നിന്‍ മോഹാന്ധകാരമാം. * ക a 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


466 തുളസീദാസരാമായണം 


ഇത്ഥം ഗരരൂക്തികടം കേട്ടു വലാരിക്കു | 
ചിത്തം കുളിര്‍ത്തു; മനക്ടാന്തി വിട്ടുപോയ”. | 
പൂനിര വഷിച്ചുകൊണ്ടു പുരന്ദര_ | 
നാനന്ദപുവ്വം പുകഷ്ണീ കുമാരനെ. | 
സിദ്ധമുനികഠംതന്‍ ശ്ലാഘയ്ക്കു പാത്രമായ” 3 
പദ്ധതി പിന്നിട്ടു രാമസഹോദരന്‍. 

) ശ്രീരാമനാമം മുറയ്ക്കു ജപിച്ചുകൊ_ 
ണ്ടാരാജനന്ദനന്‍ വീപ്പിടും വേളകരം 
അന്തരംഗത്തില്‍ക്കവിയുന്ന ഭക്തിതന്‍ 
പൊത്തും കുമിളകരംപോലെ കാണായിതേ.. 
ഉച്ചരിച്ചീടുമാരാമമന്ത്രത്തിനാല്‍ 
വ്വം പാറയുംകൂടിയലിഞ്ഞുപോയ'”. 
വണ്ണിച്ചുകൊള്ളവാനാവിപല്പ പനരര്‍ത_ 
ന്നന്യൂനമായുള്ള ഭക്തിവൈവശ്യവും. 
അന്തരാ വിശ്രമിച്ചെത്തീ യമുനതന്‍ 
ബന്ധുരതീരത്തയോദ്ധ്യാനിവാസികരം. 
രാമാംഗവണ്ണം തടവും മനോഹര_ 
യാമുനനീരം നിരീക്ഷിച്ചമാത്രയില്‍, 
പരരസമേതനായ” കണ്ണനീര്‍വാത്തുകൊ_ 
ണ്ടാ രാജനന്ദനന്‍ നിന്നൂ പരവശന്‍. 


മുങ്ങീ വിരഹസമുദ്രത്തിലെങ്കിലും 
പൊങ്ങീ വിവേകതരണിയില്‍പ്പിന്നവന്‍.. 


 അന്നാളഖിലരും വാഹിനീതീരത്തു 
തന്നേ യഥാസുഖം വിശ്രമിച്ചീടിനാര്‍. 


നന നന അന്‌ SP 


ന്ത്യ) 


ഓരോ കടവിലും തോണികളായിര_- 
മാരാവിലെത്തീ ഗുഹനി ദേശത്തിനാല്‍. 


അയോദ്ധ്യാകാണ്ഡം 467 


ബന്ധുജനങ്ങളും സേവകവശ്ശവും 
മന്ത്രിതനയരും പിന്നാലെ കൂടിനാര്‍. 
രാമന്‍െറ വിശ്രമസ്ഥാനങ്ങരം കണ്ടു, സ 
പ്രേമം പ്രണമിക്കയായീ സമസ്തരും. 

ഈ വത്തമാനം ചെവിക്കൊണ്ട മാത്രയി_ 
ലാ വഴിയോരത്തു പാക്കും ജനാവലി, 
വീടും സ്വകീയകമ്മങ്ങളും കൈവെടി_ 
ഞ്ഞോടിവന്നാനന്ദകോലാഹലത്തൊടേ 

| രമൃസ്വരൂപരെക്കണ്ടുകണ്ടശ്രമം 
ജന്മസാഫല്യം വരുത്തി കൃതാദരം. 


അങ്ങു വന്നെത്തിയ മംഗലഗാത്രിമാ_ 
| രന്യോന്യമീവിധം ചൊല്ലിത്തുടങ്ങിനാര്‍: 


“*ഈ രണ്ടു കോമളരുൂപരും നാം കണ്ട 
ശ്രീരാമലക്ഷ്മണന്മാരല്ലി? ഹേ സഖി! 
നോക്കൂ വയസ്സം വപുസ്സമീ വണ്ണവും 
വായ്ക്കന്ന രൂപവുമെല്ലാമതേവിധം. 
ശീലവും സ്നേഹപ്രകൃതിയമാവിധം 
| കാലടിവെപ്പതുമമ്മട്ടിലല്പയോ? 
എന്നാലൊരന്തരം വേഷത്തിനുണ്ടിവര്‍_ 
f ക്കൊന്നിച്ചു സീതയെക്കാണുന്നുമില്ല നാം. 
| ആനന്ദ്രരുപര്‍തന്‍ മുമ്പേ ചതുരംഗ 
| സേനയുണ്ടെന്നൊരു ഭേദവും ചൊല്ലിടാം. 
| ആനനം മൂാനമാ,ണല്ലലുണ്ടുഠംപ്പുവി_ 

i ലാകയാല്‍ സന്ദേഹമില്ലാതെയില്ല മേ.” 


ശങ്കാകുലമീ വചസ്സ ചൊല്ലീടിന 
) മങ്കതന്‍ ചാതുര്യമേവരും വാക്ത്രിനാര്‍. 
നേരായ സകലം ഗ്രഹിച്ചുവെച്ചുള്ളൊരു 
നാരിയന്നേരം കഥകളോതീടിനാടം. 
രാമാഭിഷേകം മുടങ്ങിയ വാത്തയാ- 
ശ്രീമതി വണ്ണിച്ചുകേടംപ്പിച്ചനന്തരം, 
പ്രേമനിധിയാം ഭരതകുമാരന്‍െറ 
കോമളശീലം പുകഷ്ത്രിത്തുടഞ്ങിനാടം: 
““അച്ഛനരുളിയ രാജ്യമുപേക്ഷിച്ചു 
നിശ്ചയദാര്‍ഡ്യം കലന്നിക്കുമാരകന്‍ 
കായ്ക്കുനി തിന്നു വിശപ്പടക്കീട്ടിതാ 
കാല്‍നടയായിച്ചരിക്കുന്നു ദീനനായ്‌. 


CC-0. Nanaji Deshmukh Library, BYP, Jammu. An eGangotri Initiative 


Se: b 
കൂ 

Be 

468 തുളസീദാസരാമായണം 
pe തന്നഗ്രജാതനെ പ്രത്യാനയിക്കുവാന്‍ 
തന്നെയാണീയാത്ര, തക്കമില്ലായതില്‍. 
ആരുമില്ലാരും ഭരതകുമാരന്നു 

നേരായ ജഗത്തിലെന്നോതാമസംശയം. 
7 തല്‍ട്രാതൃമൈത്രിയും ഭക്തിയും ചര്യയു_ 
ല്‍ , മുരംപ്രേമപുവ്വമുരയ്ക്ില്‍, ശ്രവിക്കുകില്‍, 
&; ദുഃഖങ്ങളെന്നല്ല സവ്വദോഷങ്ങളും 

4 ചിക്കെന്നു ദുരത്തകന്നുപോം നിശ്ചയം. 
Be ചൊല്ലാന്ന രാമന്‍െറ വത്സല സോദര_ 
ലം നല്ലേ ഭരത,നതാണിതിന്‍ കാരണം. 


ക. ശത്രുഘ്യയുക്തന്‍ ഭരതനെക്കാഞ്കയാ_ 
a ലത്ര നാം സ്ത്രീകളില്‍ പുണ്യവതികളായ?.”” 


ഏവം ഗുണോക്തികരം കേട്ടും സുകുമാര_ 
ഭ്രവരപുത്രന്‍െറ ദൈന്യമീക്ഷിച്ചുമേ 
ദുഃഖിച്ചു നാരിമാര്‍; “കൈകേയി യോഗ്യയ_ 
ല്ിക്കുമാരന്‍െറ ജനിത്രിയായ്ക്കീരുവാന്‍. ? 


ചൊല്ലിനാളപ്പോളൊരുത്തി ; _* “ഒന്നോക്കുകി- 
ലില്ല കൈകേയിക്കു ദോഷം സഖികളേ! 
നമ്മരംക്കനുകൂലമാകുംവിധത്തിലാ_ 
ബ്രഹ്മാവു ചെയ്തതാണെല്ലാമറിയുവിന്‍. . 
ആരു നാം? ആചാരശുദ്ധിയില്ലാത്തവ_ 
രാരും ഗണിക്കാത്ത കുഗ്രാമവാസികരം; 
വേദവും ലോകവും ഹീനമെന്നെണ്ണിടം 
 ജാതിയിലാഹാ! പിറന്നോരശതികരം. 
ന്ൃമെന്തോതാം? നമുക്കിസ്സദശനം 
ലം. ണൃഹഫ്മലോദയംതന്നെ നിസ്സംശയം. 1 


Ts 


ET 


ല്‍ കല്പകം കണ്ടപോ. 
മാവിലാണ്ടു ജനാവലി. 


| 
; 


അയോദ്ധ്യാകാണ്ഡം 


ശ്രീരാമചന്ദ്രസ്മരണയാല്‍ ധന്യത 
ചേരുന്നൊരുള്ളമായ്‌ സഞ്ചരിച്ചീടിനാ൯. 
പുണൃതീത്ഥങ്ങളം ദേവാലയങ്ങളും 
മുന്യാശ്രമങ്ങളും കണ്ടു കൈകൂപ്പിയും 
ജാനകീരാഘവ ഭക്തിയാകും വരം 
വേണമെന്നത്ഥിച്ചുമങ്ങനെ യാത്രയായ്‌. 
പോകുംവഴിയില്‍ക്കിരാതനോ, കോലനോ, 
വൈഖാനസനോ, വടുവോ, തപസ്വിയോ, 
വന്നുചേന്നീടുകിലാദരപൂവ്വകം 
വന്ദിച്ചുചോദിക്കുമേവം കുമാരക൯: 
““മേവുന്നതെങ്ങു രഘുകലനാഥനും 

ദേവി വൈദേഹിയും ലക്ഷ്യണബാലനും?”* 
ശ്രീരാമചന്ദ്രചരിത്രമെല്ലാമവ_ 
രാരൂഡ്കരതുകം കേഴംപ്പിച്ചനന്തരം 
ഭക്തന്‍ ഭരതനെക്കാങ്മയാല്‍ തങ്ങാംക്കു 
സിദ്ധമായ” ജന്മസാഫല്യമെന്നോത്തിടും- 
കണ്ടിതു ഞങ്ങളക്ക്രമുസ്വരൂപരെ_ 
യിണ്ടലകന്നെന്നു ചൊല്ലും ജനങ്ങളെ 
ശ്രിരാമലക്ഷമണതുല്യം പ്രിയങ്കര_ 
ന്മാരായ്‌ക്കരുതീ ഭരതകുമാരകന്‍. 
ദേവന്‍െറ കാനനവാസചരിത്രങ്ങ_ 
ഭളേവമാരാഞ്ഞറിഞ്ഞീടിനാനൊക്കെയും . 
അന്നാളൊരിടത്തുറങ്ങീ രജനിയില്‍ 
പിന്നെയും യാത്രതുടര്‍ന്നു പുലരിയില്‍. 
തണ്ടാര്‍ദലാക്ഷനെക്കാണുവാനാഗ്രഹ_ 
മുണ്ടായ” ഭരതനോടൊപ്പമെല്ലാക്കുമേ. 
ആലക്ഷ്യമായ്‌വന്നു നല്ല നിമിത്തങ്ങാം 
തോളം മിഴിയും തുടിച്ചു ശുഭപ്രദം. 
രാമസന്ദശനമുണ്ടാമടത്തനാ- 
ഓാമയമെല്ലാമതോടേ ശമിച്ചിടും; 
ഇദ്ധന്യചിന്തയാലസ്സമാജത്തിനു 
വദ്ധിച്ചിതുത്സാഹമോരോനിമിഷവും. 
ഇച്ഛാനുസാരം മനോരഥം കൊഠംകയാ_ 
യുച്ചാലിതപ്രേമമദ്യപാനത്തിനാല്‍. 

കായം തളന്നപോയ്‌; കാലുറയ്ക്കാതെയായ?; 
പ്രായേണ വിഹ്വലമായീ വചസ്സകരം. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


469 


ന്ന്‌ ണ്‌ TR th 


al 
oe 


” 


ees at wd 


തുളസിദാസരാമായണം 


കാണിച്ചിതപ്പേോം നിസ്ഗ്ൂുമനോഹര_ 
ക്ഷോണീല്രരത്നമാം ചിത്രകൂടം, ഗുഹന്‍. 
തത്ര മന്ദാകിനീതീരത്തു മേവുന്നു 
മിത്രവംശോദ്‌ഭവരെന്നു മോതീടിനാന്‍. 


“*ജാനകിീപ്രാണനാം രാമന്‍ ജയിക്കുകെ '"_ 


ന്നാനന്ദഘോഷംമുഴക്കിയെല്ലാവരും, 
പണ്ണകുടീരപ്രദേശം നിരീക്ഷി 
ഭണ്ഡനമസ്തതിചെയ്തനിന്നീടിനാര്‍. 
രാമനയോദ്ധ്യയില്‍ പ്രത്യാഗമിച്ചപോ._ 
ലാമോദപൂരം ഭജിച്ചു ജനാവലി. 
സ്നേഹപ്രകഷം ഭരതനുണ്ടായതു 
നാഗരാജാവിനും വണ്ണിക്ക ദൃശ്ശകം. 
എന്നിരിക്കെക്കവിക്കെങ്ങനെ സാദ്ധ്യമാം 
തുംഗമാ പ്രേമം പ്രപഞ്ചനംചെയ്യവാ൯; 
ദമ്മദം പിന്നെ മമത്വവുമാന്നോക്കു 
ബ്രഹ്മനിവ്വാണമഗമ്യമാകുംവിധം. 

അന്യ നരാഗഭാരത്താലവശരായ?* 
മന്ദീഭവിച്ചു ഗതിയവക്കൊക്കെയും. 
അന്നുവൈകുംവരെപ്പോയിട്ടമങ്ങവര്‍ 
ചെന്നില്ല രണ്ടുവിളിപ്പാടിനപ്പുറം. 
പിന്നെജ്ജലാശയതീരമാന്നാബ“ഭക്ത_ 
പൃന്ദമുറങ്ങി,പ്പുലച്ചയ്്കു യാത്രയായ. 


ലക്ഷ്മണ മാഹം 


അന്നത്തെ രാത്രിയില്‍ ചിത്രകൂടാദ്രിയി_ 
ലന്ത്യയാമത്തിലുണര്‍ന്നു രഘുവരന്‍. 
രാമവിയോഗത്തിലുള്ളംതപിക്കുമാ_ 


പ്രേമവാരാശി, ഭരതകുമാരകന്‍ 


വന്നുചേരുന്നു ജനസംഘമൊത്തുട_ 
ന്നു താന്‍ കണ്ട കിനാവോതി ജാനകി. 


EE 


Remsen ES Coen 


"—— 5 ജട --_—_————— 


അയോദ്ധ്യാകാണ്ഡം 


““ഇക്കിനാവൊട്ടമേ നന്നല്ല ലക്ഷ്മണ! 
കക്കശവ്വത്താന്തമൊന്നു കേംക്കായ*വരും. ”” 


ഇങ്ങനെ ചൊല്ലിക്കുമാരസമേതനായഃ* 
മുങ്ങിക്കുളിച്ചുടന്‍ പൂജിച്ചു ശവ്വനെ. 
സാധുസുരമുനിമുഖ്യസപര്യയും 
സാധിച്ചു, ദിചിയെ നോക്കി മരുവിനാന്‍. 


തല്‍ക്ഷണം ധുളിപരന്നു വിണ്‍വാഥിയില്‍ 
പക്ഷിമൃഗാദികരം പാഞ്ഞുവന്നാകുലാല്‍ 
പണ്ണാശ്രമത്തിന്നകംപുകി,യെന്തിതെ_ 
ന്നണ്ണോജനേത്രനെഴുന്നേററുനോക്കിനാന്‍. 
ചിത്തം ചകിതമായ്ത്ീന്നൊരാവേളയി_ 
ലെത്തിയുണത്തിച്ചു കാര്യം കിരാതരും. 
മംഗളവാത്താശ്രവണം നിമിത്തമായ? 
തുംഗപ്രമോദത്തിലാണ്ടു മഹാപ്രഭ; 
കോരിത്തരിച്ചു ശരീരം; ശരല്‍കാല_ 
സാരസംപോലെ തെളിഞ്ഞു വിലോചനം 
എന്നാലൊരാശങ്കയുണ്ടായിതന്നേര_ 
-മെന്തിനങ്ങെത്തീ ഭരതനെന്നുള്ളതില്‍. 
അപ്പോ ളൊരുവനത്ങെത്തിബഭരതനോ_ 
ടൊപ്പം പടയുമുണ്ടെന്നുണത്തീടിനാന്‍. 
എന്നതു കേഠംക്കവേ സീതാരമണന്നു 
സന്ദേഹമുള്ളിലുദിച്ചു, നടേതിലും. 
താതനി ദേശമൊരേടത്തുമന്യത്ര 
'ജാതമായ” ഭ്രാതൃസംബന്ധിയാം ശങ്കയും. 
മുററും ഭരതസ്വഭാവം നിനയ്ക്കിലും 
ചിത്തത്തിലേതുമേ തോന്നീല കാരണം. 
സോദരനാജ്ഞാനുവത്തിയാ, ണെന്നല്ല 
സാധുവും ധീമാനുമാണെന്നടങ്ങി നാന്‍. 
'സ്വാമിതന്‍ ചിത്തവിക്ഷോഭം നിരീക്ഷിച്ചു 
സരമിത്രി സന്ദഭയുക്തമായോതിനാന്‍൯: 
““ചോദിച്ചിടാതെയാണെന്നിരുന്നീടിലു_ 
മോതുവാനുണ്ടെനിക്കൊട്ടൊന്നു മല്‍പ്രഭോ! 
ധഷതയാവാമിതെങ്കിലും കാലത്തി_ 
നൊത്തുരയ്തും ദാസർ ധൃഷ്ടരല്ലേതുമേ. 
അങ്ങുന്നു സവ്വജ്ഞചുഡാവിഭൂഷണം 
മംഗലാത്മ൯! ഞാ,നനുചരന്‍, സേവകന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


യാര്‍ 


471 


തുളസീദാസരാമായണം 


എന്തോ ചിലതെന്‍െറ ചിന്തയില്‍വന്നതു 
നിന്തിരുമുമ്പിലുണത്തിക്കയാണു ഞാന്‍. 
സ്വച്ചഹുദയന്‍ സരളചിത്ത൯ ഭവാ,_ 
നച്ഛിന്നവാത്സല്യഭണ്ഡാരവും ഭവാന്‍. 
എല്ലാരുമങ്ങേക്കു സുസ്നേഹപാത്രങ്ങ_ 
ളെല്ലാരുമങ്ങേക്കു വിശ്വാസയോഗ്യരും. 
എന്നല്ല സവ്വജനങ്ങളേയും ഭവാന്‍ 
തന്നെക്കണക്കു ഗണിക്കുന്നു സവ്വദാ. 


ലോകത്തിലാദംക്കാരധീശത്വമാളകില്‍ 
മോഹവശഗരായ* ചാപലം കാട്ടിടും. 
നീതിനിരതനും ചാതുരൃശാലിയും 
സാധുവുമത്രേ ഭരതകുമാരകന്‍; 
അഗ്രജന്‍തന്നെക്കുറിച്ചുള്ള ഭക്തിയി_ 
ലഗ്രിമനെന്നതും ലോകക്കറിഞ്ഞിടാം. 
എങ്കിലുമിന്നവ൯ രാജ്യം ലഭിക്കവേ 
ലംഘിച്ചിടുന്നു ഹാ! ധമ്മമര്യാദയെ. 
അക്കുടിലാശയനാകും സഹോദരന്‍ 
തക്കമറിഞ്ഞീ വനവാസവേളയില്‍ 


അഗ്രജനേകാകിയാണെന്നു കാഞ്കയാ_ 


ലിക്കണക്കെത്തീ സസൈന്യം, ചതിക്കുവാന്‍. 


നാനാപ്രകാരം കുടിലത ചിന്തി 
സേനാസമേതം സഹജരിരുവരും 
വന്നതാ,ണല്ലെങ്കിലെന്തേ ചതുരംഗ_ 
സന്നാഹ മോടുമിങ്ങെത്തുവാന്‍ കാരണം? 
ഓത്താല്‍ബ?ഭരതന്നു കുററമെന്തുണ്ടിതില്‍? 
പാത്ഥിവത്വംകൊണ്ടു മത്തരാമാരുമേ. 


രാജശബ്ദാന്വിതന്‍ ചന്ദ്രന്‍ ഗുരുപ്രേമ_ 
ഭാജനം താരയെ! പ്രാപിച്ചതില്പയോ? 


സ്വര്‍ല്ലോകപാലനായ? വി പ്രേന്ദ്രരെക്കൊണ്ടു 


പല്പക്കെടുപ്പിച്ചു രാജാ നഹുഷാനും. 


1. ത ശശാങ്കം കഥ മുമ്പു വിവരിച്ചിട്ടണ്ടല്ലോ. 
നെറ പുത്രനും യയാതിയുടെ പിതാവുമായിരുന്നു നഹുഷന്‍. 

k ന വധിച്ചതിനാല്‍ ബ്രഹ്മഹത്യാപാപം ഭയ 
റക്കാലത്തേക്കു നഹുഷന്‍ ദേവരാജാവാ 
പ്രാപിക്കാനാഗ്രഹിച്ചു. മുനിമാരെക്കൊ. 
൭ കയറിച്ചെന്നാല്‍ പത്നിയായിരിക്കാമെന്നു? 
] സമ്മതി ലക്കി പ്രോകുമ്പോഠം ഗതിവേഗം പോ 


തനു 


ന്‌ 


അയോദ്ധ്യാകാണ്ഡം 478 


വേദ ധമ്മങ്ങഠം നിഷേധിച്ച മന്നനാം 
വേനനെ!പ്പോലൊരു നീചനെക്കാണുമോ? 


പാത്ഥിവത്വത്താല്‍ കളങ്കിതരായി ഹാ! 
കാത്തവീര്യാജ്ജുന?, നിന്ദ്ര൯3, ത്രിശങ്കര്‍വും. 
ശേഷികച്ചുകൂടാ” കടവുമരാതിയു_ 
മീഷലുമെന്നാം ഭരതന്‍െറ കൌശലം. 


എന്നാലിതില്‍ത്തെററുപററീ ഭരതന്നു, 
നന്നായ്‌ നിനച്ചില്ല വസ്തൃസ്ഥിതിയവന്‍. 


ചവിട്ടി. അപ്പോം അഗസ്ത്യന്‍ “സപ്പ്മായിത്തീരട്ടെ? എന്നു നഹുഷനെ ശപിക്കു 
കയാല്‍ സപ്പമായി ഭൂമിയിലേക്കു പതിക്കാനിടയായി. 

1. സ്വായംഭവമനുവിന്‍െറ പരമ്പരയില്‍പ്പെട്ട അംഗരാജാവിന്‍െറ പുത്രനാ 
യിരുന്നു വേനന്‍. ഇതുപോലെ ജനദ്രോഹം ആചരിച്ചിട്ടുള്ള ഒരു രാജാവില്ല. 
യാഗാദികരം മുടക്കുക, ബ്രാഹ്മണദാനം നിഷേധിക്കുക, ഈശ്വരനെ നിന്ദിക്കുക 
മുതലായി ദുജ്ജനസഹജമായ കൃത്യങ്ങളെല്ലാം അയാഠം ചെയ്ത. താന്‍തന്നെയാണു* 
ഈശ്വരനെന്നും മററാരെയും പൂജിക്കരുതെന്നും കല്പന പുറപ്പെടുവിച്ചു. ഭരണം ദു 
ഹമായപ്പോഠം ട്ടഷിമാര്‍ കോപിച്ചു മന്ത്രസിദ്ധിവരുത്തിയ യോഗദണ്ഡിനാല്‍ 
(ദഭകൊണ്ടെന്നും പക്ഷമുണ്ട്‌) വേനനെ അടിച്ചുകൊന്നു. 

2, ഹേഹയരാജാവായ കൃതവീര്യന്‍െറ പുത്രന്‍. അജ്ജുനന്‍ എന്നായിരുന്നു 
പേര്‍. കൃതവീര്യപുത്രനായതിനാല്‍ കംത്തവീര്യാജ്ജുനന്‍ എന്നു പറഞ്ഞുവരുന്നു. 
ത്താത്രേയ്നെ തപസ്സചെയ്ത പ്രസാദിപ്പിച്ച പല വരങ്ങളും നേടി. അതനുസരി 
ചു” ആയിരം കൈകളും വിചാരിക്കുന്നിടത്തെല്ലാം ചെല്ലുന്ന ഒരു സ്വണ്ണവിമാ 
നവും ലഭിച്ചു. ഒരിക്കല്‍ ലങ്കാനാഥനായ രാവണനെ തോല്പിച്ചു തന്‍െറ രാജധാ 
നിയില്‍ ബന്ധനസ്ഥനാക്കി. ജമദഗ്നിയുടെ ഹോമധേനുവിനെ അപഹരി 
കൊണ്ടു പോയതിനാല്‍ ജമദഗ്നി പുത്രനായ പരശുരാമന്‍ കാത്തവീര്യന്‍െറ ആയി 
രം കരങ്ങളുമരിഞ്ഞു” അയാളെ കൊന്നു. 

3. ഇന്ദ്രന്‍ ഗാതമപത്നിയായ അഹല്യയെ കാമിച്ചു. അഭിലാഷപൂരണത്തി 
നുവേണ്ടി ഇന്ദ്രന്‍റെ അപേക്ഷയാല്‍ ചന്ദ്രന്‍ ഒരു പുവങ്കോഴിയെ പ്പോലെ അഭ്ധരാ 
ത്രീയില്‍ കൂവുകയും അതു കേട്ട സമയമായെന്നു വിചാരിച്ചു ഗാതമന്‍ എഴുന്നേററു 
പ്രഭാതസ്താനത്തിനു പോവുകയും ആ തക്കത്തിനു മുനിരൂപം ധരിച്ചു” ഇന്ദ്രന്‍ അഹ 
ല്യയെ പ്രാപിക്കുകയും അതറിഞ്ഞു കോപാന്ധനായ മുനി രണ്ടുപേരെയും ശപിക്കു 
കയുംചെയ്തു. 

4. അയോദ്ധ്യയിലെ ഒരു രാജാവും ഹരിശ്ചന്ദ്രന്‍െറ പിതാവുമാണു ത്രിശജ്ക. 
ഉടലോടേ സ്വഗ്ഗത്തുപോകണമെന്നാഗ്രഹിചു* അതിന്നുതകുന്ന ഒരു മഹായാഗ 
ത്തിനു വട്ടംകൂട്ടി. യാഗം നടത്തിക്കൊടുക്കുന്നതിനു കലപുരോഹിതനായ വസിഷ്ഠ 
നോടു” അപേക്ഷിച്ചു. അദ്ദേഹം കൂട്ടാക്കിയില്ല. അതിനാല്‍ ത്രിശങ്കു വസിഷ്ഠശത്ര 
വായ വിശ്വാമിത്രനെ ശരണംപ്രാപിച്ചതനുസരിച്ചു” അദ്ദേഹം യാഗം നടത്തി. 
എന്നാല്‍ രാജാവിനു ഉടലോടേ സ്വശ്ശൂത്തിലെത്തുവാന്‍ ദേവന്മാര്‍ വിമാനം അയ 
ചുകൊടുത്തില്ല. തന്നിമിത്തം കോധാക്രാന്തനായ വിശ്വാമിത്രന്‍ തന്‍െറ തപശ്ശക്തി 
കൊണ്ടു പുതിയ ഒരു സ്വശ്ലം നിമ്മിച്ചു” വിമാനത്തില്‍ ത്രിശങ്കവിനെ അങ്ങോട്ട 
യച്ചു. പക്ഷേ, ദേവന്മാര്‍ അദ്ദേഹത്തെ സ്വീകരിക്കാതെ ഭൂമിയി ലേക്കുതന്നെ 
തള്ളി. താഴോട്ടവരാതെ വിശ്വാമിത്രനും നോക്കി. അങ്ങനെ ത്രിശങ്കു അന്തരാള 
ത്തിലായി. 

5. ശത്രുവും ദൂണവും അല്പമെങ്കിലും അവശേഷിക്കുന്നതു* ആപല്‍ക്കരമാണെ 
ന്നുള്ള ഭരണമീമാംസാതത്ത്വമാണു്‌ ഇവിടെ പ്രകാശിപ്പിച്ചിരിക്കുന്നതു൦. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


ഏട്ടനനന്യശരണനായ്‌ മേവുന്നു 
കാട്ടിലെന്നോത്താണനാദരമീവിധം. 
പോക്കളം തന്നില്‍സ്സ്റരോഷരാമാനനം 
നോക്കുമ്പൊഴെല്ലാമറിഞ്ഞുകൊള്ളം ശാഠ൯. ”” 


ഇങ്ങനെ ചൊല്ലീട്ട നീതിസാരം മറ 
ന്നങ്ങു നിന്നീടിനാന്‍ വത്സനാം ലക്ഷ്യണന്‍; 
കോരിത്തരിപ്പായ പൂനിര ചാത്തിയ 
വീരരസ്ദ്ദമമെന്നു തോന്നുംവിധം. 


വില്ലാട സാദരമേട്ടനെ വന്ദിച്ചു 
തല്‍പാദധൂളി ശിരസ്സിലണിഞ്ഞവന്‍, | 
സത്യസഹജബലം സ്റ്റടിക്കുംപടിക്കു_ 
ക്തികളിങ്ങനെ വീണ്ടമോതീടിനാന്‍: 


“*ഞാനുരയ്തുന്നതനുചിതമാണെന്നു 
മാനവോത്തംസമേ, തോന്നരുതല്ലവും. 
ചൊല്ലാ,മെനിക്കുപചാരമെന്തെങ്കിലു_ 
മില്ല, ചെയ്തീലാ ഭരതനൊരിക്കലും. 
ചിത്തം വ്രണിതമായ്തീനുപോകുന്നു; ഞാ_ 
ge നെത്രമാത്രം സഹിച്ചീടുമിസ്റ്റാഹസം? 
ചാരത്തു മല്‍പ്രഭ; ചാപമെന്‍ കൈയിലും; 
വീരരാജന്യകുലോദ്‌ഭവനല്ലി, ഞാന്‍? 


ശ്രീ രഘുരാജന്‍െറ പിന്‍ഗാമിയല്ലി, ഞാന്‍? 
ശ്രീരാമചന്ദ്രാനുജാതനുമല്പയോ? 


ധുളിയോത്താലെത്ര നിസ്സാര, മെങ്കിലും 
മരലിയില്‍ ചാടിക്കരേറും ചവുട്ടിയാല്‍.” 


ആഞ്ഞെഴുന്നേററു മുക്ളിതപാണിയാ_ 
യാജ്ഞലഭിക്കുവാനത്ഥിച്ചു ലക്ഷ്മണന്‍. 


ചെഞ്ചിട മാലിയില്‍, തൂണിയരക്കെട്ടില്‍, 
_ പവന്‍ചാപബാണങ്ങഠം കൈയിലുമായവന്‍ 


ട്ടെന്നുണന്നേററ വീരരസത്തിന്‍െറ 


അയോദ്ധ്യാകാണ്ഡം 475 


രാമാവഹേളനംകൊണ്ടവര്‍ സംഗര_ 

ഭൂമിയി ലെന്നുമുറങ്ങിക്കിടന്നിടും. 
സൈന്യത്തൊടൊന്നിച്ചു വന്നതുമോക്കിലോ 
നന്നായ്‌ മമക്രോധമിന്നു കാണിച്ചിടാം. 
മത്തഗജങ്ങളെക്കേസരിയെന്നപോല്‍ 
ഗൃദ്ധ്‌റം ചെറുകുരീല്‍ക്കൂട്ടത്തെയെന്ന പോല്‍, 
കൊന്നൊടുക്കീടും ഭരതശത്രുഘ്യരെ_ 

യെന്നല്ല സൈന്യത്തെയെല്പാമടരില്‍ ഞാന്‍. 
രുദ്രനവരെത്തുണയ്ക്വാനിങ്ങു വ_ 
ന്നെത്തിയാലും ശരി; രാമനാമത്തില്‍ ഞാന്‍ 
ചെയ്യകയാണു ശപഥം വിഭോ, തല 
കൊയ്യാതടങ്ങുകയില്ലെന്നു നിണ്ണയം.”” 


ലക്ഷ്ുണബാലന്‍െറ കോപോജ്ജ്വലോക്തിയു_ 
മുഗ്രശപഥവും ഞെട്ടിച്ചു ലോകരെ. 


പെട്ടെന്നു പേടിച്ചു പായാനൊരുങ്ങിനാ_ 
രഷദിക്പാലരും സംഭ്ൂരമാധീനരായ. 


ലക്ഷ്ടണബാഹുപരാക്രമവണ്ണന- 
.മക്ഷണമുണ്ടായിതാകാശവാണിയില്‍: 


““വത്സ, നിന്‍ വീര്യപ്രഭാവങ്ങഠം കണ്ടവര്‍, 
വിസ്തരിക്കുന്നവ,രുണ്ടോ ജഗത്തിതില്‍? 
എന്താണു യുക്ത,മയുക്തമെന്നിങ്ങനെ 
ചിന്തിച്ചുവേണം പ്രവത്തിച്ചുകൊള്ളവാന്‍. 


നന്നായ്‌ നിനഷ്ക്കാതെ വല്ലതും ചെയ“വതു 
പിന്നെപ്പരിതാപകാരണമായ്‌വരും. 
ആശുകാരിത്വമപണ്ഡിതലക്ഷണം . 
-ശാസിപ്പു വേദങ്ങളെല്ലാമിതേവിധം.”” 

നിജ്ജരവാക്കുകളീവിധം കേഠരാക്കവേ 
ലജ്ജാവശഗനായ്തറീനുപോയ്‌ ലക്ഷ്മണന്‍. 
സീതയും രാമനും മാനിച്ചു നിഭര_ 
മാദരപൂവ്വകമദ്ദേവഭാഷിതം. 

ചൊല്ലീ രഘുത്തമനപ്പേഠം: “ “കുമാരക, 
നല്ലൊരു നീതിരഹസ്യം കഥിച്ചു നീ. 
-ഇല്ലൊരു സംശയം രാജത്വഗവ്വമാ_ 
ണെല്ലാററിലും തുലോം കക്കശം ലക്ഷ്മണ! 


സാധുസംസേവനംചെയ്യാത്തവന്‍ മഹീ_ 
-നാഥനാസ്ത്റീരുകിലുന്മത്തനായ്‌വരും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


എന്നാല്‍ ശ്രവിക്ക നീ,യീശ്വരസൃഷ്ടിയി_ 
ലിന്നു ഭരതനെപ്പോലൊരു നല്ലവന്‍ 
എങ്ങു തിരകിലും കാണപ്പെടുകയി_ 
ല്ലെന്നല്ല കേഠാക്കപ്പെടുകയുമില്ലെടോ! 
ബ്രഹ്മഹരിഹരപീഠം ലഭിക്കിലു_ 
മന്മത്തനാകില്ല രാജഗവ്വാലവന്‍. 
മോരിന്‍െറ തുള്ളികരം വീണാലുറഞ്ഞുടന്‍ 
തൈരായി മാറുമോ പേരുററ പാല്ലടല്‍? 
ഗ്രസ്തനായ്തീരാമൊരിക്കലെന്നെങ്കിലും 
മദ്ധ്യാഹ്നഭാനുമാനന്ധകാരത്തിനാല്‍; 
താനേ തെളിവുററു മിന്നുന്നൊരംബരം 
ലീനമായ്തീന്നിടാം കാളികാപാളിയില്‍; 
കാലിക്കിടാവിന്‍ കുളമ്പുനീരില്‍ത്താണു 
കാതര്യമാന്നിടാം കുംഭജമാമുനി; 


മുററും തൃജിച്ചിടാം നൈസഗഥ്ലികക്ഷമാ_ 
ശക്തി വസുന്ധരാദേവിയുമേകദാ; 


പാറും കൊതുകിന്‍റെ വീപ്പേററുകൊരംകവേഃ 
മേരുമഹാദ്രി പറന്നു പോയെന്നുമാം; 
എന്നിരുന്നാലും നൃപമദം ചെററുമേ 
വന്നുചേരില്ലാ ഭരതകുമാരനില്‍. 

അന്‍പെഴും വത്സ, ഞാനാണയിട്ടോതുന്നു 
നിന്‍പേരിലെന്നല്ല താതന്‍െറപേരിലും,. 
ഇപ്പ ഭരതനെപ്പോലൊരു നിമ്മലന്‍,_ 
നല്ലവ, -നീലോകമാകെത്തിരകിലും. 
സല്‍ഗുണദര്‍ഗ്ഗണക്ഷീരനീരങ്ങാം ചേ 
ത്തിക്കണക്കുണ്ടാക്കി വിശ്വം ചതുര്‍മ്മുഖന്‍.. 


പുജനീയാദിത്ൃവംശസരോവര_ 
രാജമരാളം ഭരതനെന്നോക്കണം. 


ഭര്‍ഗ്ഗണമാകുന്ന നീരം വെടിഞ്ഞതു 
സല്‍ഗുണക്ഷീരം പരിഗ്രഹിച്ചന്വഹം 


അയോദ്ധ്യാകാണ്ഡം 477 


കരാഘിച്ചു വിണ്ണവ“ “രാരുള്ള മറെറാരാഠം 
രാഘവസ്വാമിയോടൊപ്പം ദയാനിധി? 

| ജാതനായില്ലാ ഭരതനെന്നാകി,ലാ_ 
രീദ്ൃശം താങ്ങിടും ധമ്മം ധരണിയില്‍? 

| ഇക്കുമാരന്‍െറ ഗുണഗണം വാക്്വാ_ 
നൊക്കുകില്ലോത്താല്‍ കവിജനങ്ങഠംക്കുമേ. 
ഹേ രാമ! നിന്തിരുദതനിയല്ലാതെ ക. 

| ണ്ടാരാണതെല്ലാം ശരിക്കറിഞ്ഞീട്വാന്‍? '' 


ആനന്ദമഗ്നരായ്തീര്‍നന്ര സഹജരും 
| ജാനകീദേവിയുമിദ്ദേവവാണിയാല്‍. 


ഭരതാഗമനം 

പിന്നെബ്‌ഭരതനനുചരരൊന്നിച്ചു 
മന്ദാകിനിയില്‍ക്കുളിച്ചോരനന്തരം, 
| അന്നദീതീരത്തു നിത്തിജ്ജനങ്ങളെ 
| വന്ദ്ൃഗരുജനസമ്മതിയോടുടന്‍ 
| ശ്രീമാന്‍ ഗുഹനും, സഹജനുമൊന്നിച്ചു 
രാമാശ്രമസ്ഥലം നോക്കിച്ചരിക്കയായ?. 
അമ്മതന്‍ വിക്രിയയോത്തോത്തു ലജ്ജയ_ 
മമ്മട്ട ശങ്കയും പൂണ്ടു കുമാരകന്‍. 
എന്‍പേരു കേദക്കുന്നമാത്രയിലേട്ടനും 
തമ്പിയും സീതയുമാശ്രമം വിട്ട ഹോ! 
വല്ലദിക്കിങ്കലും മാറിക്കളയുക 
നല്ലതെന്നോത്തു നടന്നുപോയീടമോ? 
മാതൃമതത്തിലെനിക്കുണ്ടു പങ്കെന്നു 
.മാനവനാഥന്നു ശങ്കതോന്നീടകില്‍, 
എന്‍നേക്കഹിതങ്ങളെന്തു കാട്ടീടിലു_ 
മേതുമധികമായ്ക്കിരില്ല നിണ്ണയം. 
.അല്പവിടുന്നെന്‍െറ പാപവും ദോഷവു_ 
മെല്ലാം പൊറുത്തെന്നെയാദരിച്ചീടമോ? 
കേവലം പാപിയെന്നോത്തു തള്ളീടിലും 
സേവകനെന്നറിഞ്ഞാദരിച്ചീടിലും 
ശ്രീരാമപാദസരോജങ്ങളല്ലാതെ 
വേറൊന്നുമില്ലെനിക്കാശ്രയം സവ്വദാ. 
സുസ്വാമിയത്രേ രഘുവരന്‍; ദോഷങ്ങഠം 
| തല്‍ സേവകന്മാരില്‍ മാത്രമേ കണ്ടിട്ടു. 


= > CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


=> ‘SAAN ൬1 


el 2 OAL hs, 


ന്‌ 


478 


തുളസീദാസരാമായണം 


നിത്യം നിയമവും പ്രേമവും കാപ്പതി- 
ലത്യന്തചാതുര്യമുള്ളലയാകയാല്‍ 
ചാതകമത്സ്യങ്ങളാജ്ജിപ്പതില്പയോ 
മേദുരസദ്യശസ്സിപ്പാരിലെപ്പൊഴും. 2 
ഇങ്ങനെ ചിന്തിച്ചു കാലടിവെയ്തുവേ 
ശങ്കയും സ്നേഹവുംകൊണ്ടേ വിവശനായ. 
മാതൃദുഷ്ഠമ്മം ഭരതമനസ്സിനെ- 
ബ്ബാധിച്ചു പിന്നോട്ടു തള്ളിയെന്നാകിലും, 


ഭക്തിതന്‍ ശക്തിയാലൊട്ടൊരു ധീരത 
കൈക്കൊണ്ടു മുന്നോട്ടു പാദങ്ങളുന്നിനാന്‍. 


പാവനരാമസ്വഭാവം സ്മരിക്കവേ 
പാദങ്ങം രണ്ടും ചലിച്ചു തെരുതെരെ. 


ഹാ! ഗതികൊണ്ടവനാവേളയില്‍ ജല_ 


വേഗത്തിലാപ്പെട്ട നീര്‍വണ്ടുപോലെയായ്‌. 


അക്കൊടം താപവും സ്നേഹവും കാങ്കയാല്‍ 
ചിക്കെന്നു, തന്നെ മറന്നുപോയീ ഗുഹന്‍. 
നല്ല നിമിത്തങ്ങളുണ്ടാകയാലുടന്‍ 
ചൊല്ലിത്തുടങ്ങീ നിഷാദരാജേശ്വര൯: 


““ശോകമിന്നററുപോം; ഹഷമുണ്ടാകു,മെ- 


ന്നാകിലും ശോകമാണന്ത്യമാകും ഫലം.” 
സേവകന്‍ ചൊന്നതു സത്യമെന്നോത്തുടന്‍ 
കാല്‍വെച്ചിതാശ്രമം നോക്കിക്കുമാരകന്‍. 
കാനനശൈലസമാജഞ്ങഠം കാഞ്ചവേ 
മാനസാനന്ദം വളര്‍ന്നൂ ഭരതനില്‍. 
ക്ഷുത്തുകൊണ്ടേററം പരവശനായോന്നു 
മിഷ്ടാന്ന ഭോജനം കൈവന്നമാതിരി. 
ഈതിയും ഭീതിയും ദൈഹികദൈവിക_ 
ഇ പവം ദര്‍ഗ്രഹപീഡയും 


ത്തുലോം ശല്യപ്പെടത്തുന്ന 
ത്ഥസമൂദ്ധിയും ഭംഗീയും 


Sn വല ¢ തു ൩ 
മിന്നീ സുരക്ഷ ത we 1 ലു 
ജ്‌ പ വരാഗ്യവും 


തം യ... പാലം നന്തി 


അയോദ്ധ്യാകാണ്ഡം 479 


പോരാളിമാര്‍കരം യമനിയമങ്ങളം 
ചാരുമഹീധരം ശ്രീ രാജധാനിയും 
ശാന്തിയും ബുദ്ധിയും ശുദ്ധിയേറീടുന്ന 
കാന്തിമതികളാം രാജേശ്വരികളം; 
ഇങ്ങനെ സവ്വാംഗയക്തനായം്‌ രാമാംഘി_ 
പങ്കജം സേവിച്ചു വാണു വനേശ്വരന്‍. 
ആ വിവേകാഹ്വയരാജാവു മോഹമാം 
ഭൂവര൯തന്നെജ്ജയിച്ചു സ്ബലനായ* 
രാജ്യമകണ്ടകമാക്കിസ്സഖത്തൊടേ 
പ്രാജ്യസമ്പത്തി വഹിച്ചു വാണീടിനാന്‍. 
കാട്ടി ലെപ്പണ്ണകുടീരങ്ങളത്രയും 
രാട്ടി൯്പുരഗ്രാമവ്ൃന്ദമെന്നോതിടാം. 
ഭരവരന്‍തന്‍ പ്രജാസഞ്ചയമാണങ്ങു 

മേവും വിചിത്രവിഹംഗമുഗാദികം. 
വാരണസിംഹങ്ങാം, വ്യാഘ്ലവരാഹങ്ങാം, 
വാമങ്ങളാകും മഹിഷവ്വഷങ്ങളും 
വൈരമുപേക്ഷിച്ചിണങ്ങി ,ച്ചതുരംഗ_ 
വാഹിനിക്കൊപ്പം ചരിച്ചു വനാന്തരേ. 
നിര്‍ത്ധരനാദവും മത്തഗജങ്ങഠംത൯ 
ഗജ്ജനഘോഷവും ഭേരീനിനാദമായ”. 
കോകചകോരങ്ങാം ചാതകകീരങ്ങഠം 
കോകിലം ഹംസം തുടങ്ങിയ പക്ഷികഠം 
ഉഠംക്കളമേററം തെളിഞ്ഞു കളകള. 
മക്കാടനീളെ മുഴക്കീ മധുരമായ”. 
ഭംഗങ്ങരം പാടിയും ബഹികളാടിയു_ 

മങ്ങു ഹഷോത്സവം ഘോഷിക്കയല്ലയോ? 
വല്ലിയും വൃക്ഷവും പുല്ലമെല്ലാം തദാ 
ഫുല്ലകസുമഫലാല ംകൃതങ്ങളായ്‌. 
രാമശൈലത്തിന്‍െറ ശോഭകണ്ടീടവേ 
പ്രേമാര്‍ദ്രചിത്തനായ” നിന്നൂ കുമാരക൯; 


ത൯തപസ്സിന്‍ ഫലം സംപ്രാപ്ൃമാകവേ 
സത്തുഷ്ഠലിയോടേ വിരമിച്ച യോഗി പോല്‍. 


അപ്പോഴൊരുന്നതസ്ഥാനത്തു കേറി നി_ 
ന്നിപ്രകാരം ഗുഹന്‍ കൈ ചുണ്ടിയോതിനാ൯: 


““ കണ്ടാലുമങ്ങതാ, ശാഖാവിശാലമായ്‌ 
വിണ്ടലം മുട്ടിനിന്നീടം മരങ്ങളെ; 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുഭസീദാസരാമായണം 


ഉക്കന്‍ കടമ്പും രസാലവും ജംബുവും 
ദീഘമനോജ്ഞമായ മിന്നും തമാലവും. 

, അപ്പാദപങ്ങാംതന്നൊത്ത മഭ്ധൃത്തിലാ_ 

ലം യല്ലേതരാനന്ദമേകുന്ന ഭംഗിയില്‍ 

നീലിമയാന്നിടതുന്ന ദലങ്ങളും 
ചാലേ ചുവന്നു വിളങ്ങും ഫലങ്ങളും | 
ചേരുന്ന സവ്വത്തുസൌഖ്യദച്ഛായമാം | 
പേരാല്‍മരമൊന്നു കാണുന്നതില്ലയോ? 


ധ്വാന്തവും ചോപ്പും സമാഹരിച്ചിങ്ങനെ 
കാന്തിമത്താംവടം തീത്തതാം നാന്മുഖന്‍. 
മോഹനമമ്മരം തന്നടുത്താണതാ 
വാഹിനീതീരത്തു രാമചന്ദ്രാശ്രമം. 
കാണാമവിടെക്കുമാര സനമിത്രിയ_ 
Be മേണാക്ഷി സീതയും നട്ട തുളസികഠം. $ 
മൈഥിലിയാലിന്‍ചുവട്ടിലൊരുത്തമ_ ॥ 
pe വേദിക നിമ്മിച്ചു തന്‍ കരാബഃജങ്ങളാല്‍. 


അങ്ങു മുനിജനപ്പന്ദത്തൊടൊന്നി 
മംഗലജ്ഞാനൈകമുത്തിയാം രാഘവന്‍ 
വേദശാസ്ത്രങ്ങാം പുരാണകഥകളും 
സീതാസമേതനായ” കേദാക്കുന്നു നിത്യവും." 


മിത്രോക്തി കേഴംക്കവേ പേരാലു കാങ്ചവേ 

ക്ഷത്രകുമാരകന്‍ ബാഷ്ണാര്‍ദ്രനേത്രനായ൦. 
_ പിന്നെസ്സ്റഹാനുജം വൃക്ഷത്തെ വന്ദിച്ചു 
മുന്നോട്ട നീങ്ങി മനഃപ്രസാദത്തൊടേ. 
 അന്തരംഗത്തിലന്നേരമുണ്ടായൊരു 

സന്തുഷ്ടി വാച്ലൂവാനാളല്ല വാണിയും. 
 രാമചരണചിഹ്നങ്ങഠം കണ്ടാനന്ദ_ 
ഭൂമാവുയര്‍ന്നൂ ഭരതനു മേല്ലയമേല്‍. 
ലം ഇ വാക 


അയോദ്ധ്യാകാണ്ഡം 


പ്രേമവിവശനായ്തീന്ന നിഷാദനും 
“ഹാ! മറനന വഴി, വിഭൂമംമൂലമായ. 
തുകിസ്തമാവലി നിജ്ജരന്മാരുടന്‍ 
പോകേണ്ട മാഗ്ലം തെളിച്ചുകാട്ടീടിനാര്‍. 


“സിദ്ധരും സാധകന്മാരും ഭരതന്‍െറ 
ഭക്തിപ്രഭാവം പുകക്്ിനാരീവിധം: 


““മന്നില്‍ബ്‌ഭരതന്‍ ജനിച്ചിരുന്നില്ലെങ്കി_ 
ലന്യൂനമാമിസ്വഭാവമഹിമയാല്‍ 
ആ,രചരത്തെച്ചരമാക്കിമാററിട_ 
മാരു ചരത്തെയചരവുമാക്കിടും? 
ആഴമേറീടും ഭരതപയോനിധി_ 
യാകെ വിരഹമാം മന്ദരക്കുന്നിനാല്‍ 


നന്നാഷ്ണുടഞ്ഞു ദയാലുവാം രാഘവന്‍ 
നല്ലീ ശുഭപ്രേമപീയൃഷമിന്നിതാ! ”” 


ബന്ധുസമാഗമം 
ചോടുവെച്ചെത്തും ഭരതശത്രഘരെ_ 
ക്കാടുമറയ്ത്യാല്‍ക്കണ്ടില്ല ലക്ഷ്മണന്‍. 


കണ്ടു ഭരതന്‍ പവിത്രവും മംഗല_ 
ഭണ്ഡാരവുമായ രമ്യരാമാശ്രമം. 


പാവനമായള്ളൊരാശ്രമദേശത്തു 
പാദങ്ങളുന്നി ക്കഴിഞ്ഞൊരുവേളയില്‍ 
നിര്‍വ്വതി നേടിയ യോഗിയെപ്പോലവേ 
സവ്വദുഃഖങ്ങളും വിസ്മരിച്ചാനവന്‍. 
ഭക്തിപൂണ്ടോരോന്നു ചോദിച്ചുകൊണ്ടതാ 
നില്കുന്നു സരമിത്രി രാമന്‍െറ മുന്‍വശം; 


താപസവേഷം ധരിച്ചും, കരങ്ങളില്‍ 
ചാപബാണങ്ങഠം വഹിച്ചും വിനീതനായ. 


'വത്സന്‍െറ ചോദ്യത്തിനുത്തരമോതുന്നു 
നിസ്റ്റീമരാഗവാരാശിയാം രാഘവന്‍. 


സാധുമുനിജനസേവിതമാം സഭാ_ 
വേദിയില്‍ സീതാസമേതനായ്‌ ശ്യാമളന്‍, 


വല്ലലം ചുററിജ്ജടാമകുടത്തൊടേ 
വത്തിപ്പ, കാന്തയോടൊത്ത കന്ദപ്പനായ്‌. 


പുഞ്ചിരിയോടൊന്നു നോക്കിയാലാരുടെ 
നെഞ്ചിലെദ്ദ,ഃഖവും പോക്കുന്ന തമ്പുരാന്‍, 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


481 


എന്നണ്‌ 


തുളസീദാസരാമായണം 


പാണിപത്മങ്ങളില്‍ത്തന്നുടെ ചാപവും 
ബാണവുമേന്തിപ്രശോഭിച്ചിതേററവും. 
മാമുനിമണ്ഡലമദ്ധ്യത്തില്‍ മേവിന 

രാമനും മുശ്ധയാം ജാനകീദേവിയും, 

പീനമാം ഭക്തിയും സച്ചിദാനന്ദവും 
ജ്ഞാനസംസത്തില്‍ത്തനുവാന്നപോലെയായ?. 


Es സോദരനോടും സഖാവാം ഗുഹനൊടും 
സാദരമാശ്രമംപുക്ക കുമാരകന്‍ 

“a ശോകവും ഹഷവും സഖ്യവും ദുഃഖവു_ 

s മാകെ മറന്നു സമാനഭാവത്തൊടേ, 

ta “പാഹിമാം നാഥ! നീ'യെന്നുരച്ചക്ഷണം 


റ്‌. പ്രേമോക്തി കേരംക്കെത്തിരിച്ചറിഞ്ഞാദരാല്‍ 
സരമിത്രി കൂപ്പീ ഭരതകുമാരനെ. 
ബന്ധുപ്രണയമോ രാമസപര്യയോ 

ഹന്ത! ത൯കത്തവ്യമെന്നു കുഴങ്ങിനാന്‍. 
കെട്ടിപ്പുണരാന്‍, പുണരാതിരിക്കുവാ_ 
നൊട്ടമാളാകാതെ നിന്നുപോയ്‌ ലക്ഷ്മണന്‍; 
പൊങ്ങിയ പട്ടം വലിച്ചതാഷ്ത്രീടുവാ_ 
നോങ്ങുന്ന ബാലന്‍െറ ഭാവമാന്നാനവന്‍. 
പിന്നെ പ്രഭവിന്‍ സമീപത്തു ചെന്നവ_ 
നന്യൂനഭക്ത്യാ നിവേദനം ചെയ്തയായഃ: 


“പാദത്തില്‍ വീണു നമിക്കുന്നിതാ, വിഭോ! 
സോദരനാകും ഭരതകുമാരകന്‍. 


സമിത്രിതന്‍ വചസ്സീവിധം കേരംക്കവേ 
പ്രേമസംട്രാന്തനെഴുന്നേററു രാഘവന്‍. 
യ്‌ ചുററിയ വല്ലലം 
വ റീല്ലം ശരങ്ങളും തുണിയും വീണുപോയ. 
കു കാരുണ്യവാരാശി പിന്നെയെഴീപ്പി 


മോഹാന്ധനെപ്പോലെ വീണാന്‍ ധരിത്രിയില്‍. 


hdd 


അയോദ്ധ്യാകാണ്ഡം 483 


പാടേ മറന്നു സഹോദരരാമവര്‍ 

ഈടെഴും പ്രേമംനിറഞ്ഞുനിന്നീടിനാര്‍. 
ശിഷ്ടജനോചിതമാകുമസ്സഹൃദം 
സ്റഷ്ടീകരിക്കുവാനാക്കുള്ള കാശലം? 
മായമററായതു ചിത്രീകരിക്കുവാന്‍ 
ഛായയേതൊന്നിനെസ്സുംശ്രയിക്കും കവി? 
ആലംബമെന്നിയേ വണ്ണിക്കുമോ കവി, 
താളമില്പാതെകണ്ടാടുമോ നത്തകന്‍? 
ഗമ്യമോ, രാമഭരതസൌഈഹാദ3 മ. 
ബ്രഹ്മമുരാരി ഗിരീശ്വരരാലുമേ? 
അമ്മട്ടിലുള്ളൊരാ പ്രേമം പുകശ്ണവാ_ 
നെന്മതിയെങ്ങനെ ശക്തമായ?ത്തീന്നിടും? 
പുല്ല്യൊടി വീണയില്‍ക്കെട്ടി മീട്ടീടകി_ 
ലുല്‍കൃഷ്ടമായുള്ള രാഗമുണ്ടാകുമോ? 
ഭ്രാതൃസമാഗമം കാങ്ങെസ്തരന്മാക്കു 
ഭീതിയാല്‍ നെഞ്ചം തുടിച്ചു തെരുതെരെ. 
എന്നാല്‍ ബ്വഹസ്തതിയോതിയ വാക്കിനാല്‍ 
മന്ദമതികളും തത്ത്വം ഗ്രഹിക്കവേ 
തുഷ്യരായ"ക്കല്പകവ്വക്ഷസുമങ്ങളാല്‍ 
വൃഷ്ഠിപൊഴിച്ചു പുകഷ്ത്രിത്തുടങ്ങിനാര്‍. 


.ശത്രഘനെയും നിഷാദേശ്വരനെയ്യം 
ഹൃത്തോടു ചേത്തു പുണര്‍ന്നു രഘുവരന്‍. 
വീണുവണങ്ങീ ഭരതനെസ്സമിത്രി, 
പാണികഠംകൊണ്ടു വരിഞ്ഞു ശത്രുഘ്യനെ. 
പിന്നെത്തഴുകിനാനാനന്ദപൂവ്വകം 
തന്നുടെ ചങ്ങാതിയായ ഗുഹനെയും. 
വന്നുചേന്നീടിന മാമുനിമാരെയും 
വന്ദിച്ചനുഗ്രഹം വാങ്ങിനാരുണ്ണികഠം. 
സോദരനോടൊത്തനന്തരം ജാനകീ_ 
പാദപരാഗങ്ങഠം ചൂടിക്കുമാരകന്‍, 
ഭക്തിവിവശന്‍ നമസ്തരിച്ചീടവേ 
മയ്തുണ്ണി താനുമനുഗ്രഹിച്ചീടിനാഠം. 
സ്നേഹസ്വരൂപിണി മൈഥിലി, തന്നുടെ 
ദേഹവുംകൂടി മറന്നിതാവേളയില്‍. 


എല്ലാവിധത്തിലും ദേവി സന്തുഷ്ടയാ-- 
ണെന്നരിഞ്ഞാശങ്ക മാററീ ഭരതനും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


ഒന്നും പറഞ്ഞില്ല, ചോദിച്ചമില്ലവ-_ 
രന്നേരമുഠംപ്രേമഭാരംനിമിത്തമായ്‌. 
ചിക്കെന്നു ചിത്തമുറപ്പിച്ചുണത്തിനാന്‍ 
മുക്കുവശ്രേഷന്‍ തൊഴുതുകൊണ്ടീവിധം: 


““ദേവ, വസിഷ്ഠലമഹാമുനിയോടൊത്തു 
താവകമാതൃജനങ്ങളം പരരരും 
സേവകന്മാരുമമാത്യപ്രവരരും 
സേനാപതികളും, ത്വദ്വിയോഗത്തിനാല്‍ 
ഖിന്നമനസ്ത്റരായാശ്രമഭൂവിതില്‍ 
വന്നുചേന്നിട്ടണ്ടു കണ്‍കുളിപ്പിക്കുവാന്‍. 2 


അങ്ങെഴുന്നള്ളീ ഗുരുവെന്നു കേഠംക്കവേ 
തുംഗാദരത്തൊടേ ദീനദയാനിധി, 
7 ധമ്മധുരന്ധരന്‍ ധീരന്‍ രഘുപതി 
. പെണ്ടണി സീതയെക്കാത്തുനിന്നീട്ടവാന്‍ 
ശത്രഘനെബ'്‌ഭരമേല്ലിച്ചനന്തരം | 
സത്വരമാശ്രമദ്വാരത്തിലെത്തിനാന്‍. 8 
മാമുനിമുഖ്യനെക്കണ്ടു സഹാനുജും 
പ്രേമാര്‍ദ്രചിത്തന്‍ നമസ്തരിച്ചീടിനാന്‍. 
കൂറോടെഴിപ്പിച്ചു ദേശികസത്തമന്‍ 
മാറോടുചേത്തു തഴുകി രണ്ടാളെയും. 
കോരിത്തരിക്കും ശരീരവുമായ ഗുഹന്‍ 
പേരോതി വീണു വണങ്ങി വസിഷ്ഠനെ. 
രാമസഖാവെന്നറിഞ്ഞന്നിഷാദനെ 
പ്രേമപൂവ്വം മുനി താങ്ങിത്തഴുകിനാന്‍; 
ഓരാതെ താഴെത്തുളമ്പിയ ഭക്തിയെ_ 
 ക്കോരിയെടുത്തു നെഞ്ഞോടു ചേക്കംവിധം. 
“*ശ്രീരാമഭക്തിതാന്‍ മംഗലകാരണം”” 
_ താരുകരം തൂകി പ്രശംസിച്ചു ദേവകഠം: 
ന) നിഷാദനെപ്പോലപകൃഷ്ടനു_ 
മിള  വസിഷ്ഠനെപ്പോലൊരുല്‍കൃഷ്ടനും. 


vee fe 


ആത്തരം ൨1൬ ര൭രക ൨ ക 
പരേംഗിതജ്ഞാനിയാം ര 


അയോദ്ധ്യാകാണ്ഡം 


ആക്കേതു ഭാവമാണാമോദകാരണ _ 
മാക്കണക്കെല്ലാമറിഞ്ഞു നല്ലീടിനാന്‍. 
മാത്രജ്്കിടയില്‍ സഹാനുജം പരരരെ_ 
ച്ചേത്തു തഴുകിശ്ശുമിപ്പിച്ചു സങ്കടം. 

ഉല്‍ പ്പലനേത്രന്‍െറ തത്ത്വമോത്തീടുകി_ 
ലദ്‌ഭൂതമില്ലിതിലല്ലമെന്തെങ്കിലും. 
ലക്ഷോപലക്ഷം ജലകലശങ്ങളി_ 
ലക്ഷിണമംശുമാ൯ ശോഭിപ്പതില്ലയോ? 
പ്രേമത്തില്‍ മുങ്ങിയ പരരരെല്ലാവരു_ 
മാമോദപൂവ്വം തഴുകീ നിഷാദനെ; 
എന്നല്ല, രാഘവപ്രീതിക്കു പാത്രമായ? 


വന്നൊരബ്‌ഭക്തന്‍െറ ഭാഗ്യവും വാഷ്ത്രിനാര്‍. 


മാലാണ്ട മാതൃജനങ്ങളെ പ്രാലേയ_ 
മാരിയില്‍പ്പെട്ട ലതാവലിപോലവേ 
കണ്ടു രഘൃത്തമനാത്തനായ ഭക്തിയരം_ 
ക്കൊണ്ടു കൈകേയിയെക്കുമ്പിട്ടിതാദ്യമേ. 
എല്ലാം വിധിവശം, കാലകമ്മാധീന_ 
മെന്നുരച്ചാശ്വസിപ്പിച്ചു ജനനിയെ. 
മററുള്ള മാതാക്കളേയും നമിച്ചുടന്‍ 

കുററം വിധിയില്‍ ചുമത്തിനിന്നീടിനാ൯.. 
പിന്നെസ്സഹോദര,രന്തണസ്്രീകളോ_ 
ടൊന്നിച്ചു മേവുമരുന്ധതീദേവിയെ 
വന്ദിച്ചു, ഗംഗാഭവഗതിയേയുമ_ 
ക്കുന്നിന്‍കുമാരിയാം ഗരിയെപ്പോലെയും. 
അത്ൃന്തരമ്യപ്രിയംകരവാണിയാല്‍ 
ചിത്തം തെളിഞ്ഞവരാശിസ്റ്റരുളിനാര്‍. 
ദേവി സുമിത്രതന്‍ചാരത്തുചെന്നവര്‍ 
പാവനപാദമങ്ങഠം വന്ദിച്ചുകൊരംകവേ, 
ആശ്ശേഷസ്പാഖ്യം ഭജിച്ചാരിരുവരും 
നിസ്വക്കു സമ്പത്തി കിട്ടിയാല്‍ പ്പോലവേ.. 
പിന്നെ മഹാരാജ്ഞി കൌസല്യതന്നെയും 
വന്ദിച്ചു വൈവശ്യമാന്നു നിന്നീടിനാര്‍. 
ഓമല്‍ക്കുമാരരെക്കെട്ടിപ്പിടിച്ചുടന്‍ 
പ്രേമബാഷ്ടണത്തില്‍ക്കുളിപ്പിച്ചു ദേവിയാരം. 
അന്നേരമുണ്ടായ ഹഷശോകങ്ങളെ 
വണ്ണിക്കുവാ൯ കവിക്കില്ല വാഗ്വൈഭവം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


485 


തുളസീദാസരാമായണം 


പ്രീതിവരുത്തുന്ന ഭോജ്യം ഭജിച്ചതിന്‍ 
സ്വാദദരച്ചീടവാന്‍ മുകന്നു പററുമോ? 


പിന്നെശ്ശരുവാം വസിഷ്ഠനോടൊന്നിച്ചു 

പണ്ണാശ്രമംനോക്കി യാത്രയായേവരും. 
മുന്നിലെഴുന്നള്ളിവന്ന മുനീന്ദ്രനെ_ 
ച്ചെന്നു വന്ദിച്ചു കുമാരിയാം ജാനകി. 
പിന്നെഗ്ഗരുപത്നിതന്നെ നമസ്കരി 
ച്ചന്യൂനമാകുമനുഗ്രഹം വാങ്ങിനാരം. 
ഭൂസ്രരപത്നിമാര്‍തമ്മെയും കൈതൊഴു- 
താശിസ്ത്റനേടിക്കുതാത്ഥയായാളവടം. 
ശ്വശ്രൂജനങ്ങളെക്കാഞ്ങെ നടുക്കമാ-. 
ന്നശ്രുക്കരം വീണി മിഴിയടച്ചു സതി. 
വേടന്‍െറ കൈയിലകപ്പെട്ട ഹംസിപോ_ 
ലാടലും പേടിയുമേറീ കുമാരിയില്‍. 


“എത്ര കടുംകൈ തുടന്നിടുന്നു വിധി!” 
-സീതയെക്കണ്ടു മനസ്സുഴിഞ്ഞക്ഷണം 
മാതൃജനങ്ങളം മാലില്‍ പതിച്ചുപോയ്‌. 
ദൈവം വരുത്തുന്നതെന്തും സഹിക്കണം 
ജീവികളെന്നു നി നച്ചു ജനനിമാര്‍. 
മാലൊട്ടമത്തുവാന്‍വേണ്ടിക്കു, ശോദരി 
മാനസദാര്‍ഡ്യയം വരിച്ചെന്നിരിക്കിലും, 
നീലകമലവിലോചനം കണ്ണനീ-_ 
രാലേ നനഞ്ഞു നിരുദ്ധകണ്ണത്തൊടേ, 
പെട്ടെന്നു മാതൃപദങ്ങളില്‍ക്കുമ്പിട്ടു 
കെട്ടിപ്പിടിച്ചു വിവശയായ്‌ നില്ലവേ 
ഉല്പോലമാകും കരുണരസത്തിനന്‍െറ 
കല്ലോലമാല പരന്നു ധരണിയില്‍. 

_ പ്രിതികലന്നു വരംനല്ലിയമ്മമാര്‍ 

ലി ര്യ ഭജി ക്കുവാന്‍. 


ചിത്തത്തിലിങ്ങനെ ചിന്തിച്ചു തന്വിയാരം: 


അയോദ്ധ്യാകാണ്ഡം 487 


രസ്ണറഹോദന്തം ശ്രവിക്കവേ രാഘവൻ 
നിസ്സ്ീമദുഃഖത്തിലാണ്ടു ചിന്തിക്കയായഃ: 


“എന്നെക്കുറിച്ചുള്ള വാത്സല്യമൊന്നിനാല്‍_ 
ത്തന്നെയാമച്ഛന്‍ വെടിഞ്ഞതു ജീവിതം.” 


നിജ്ജരലോകം ഗമിച്ചു നൃപനെന്ന 
വജ്രകഠോരവചസ്ത കേട്ടീടവേ 
ആധിപൂണ്ടേററം കരഞ്ഞു സരമിത്രിയും 
സീതയ്ുമങ്ങതു കണ്ട മാതാക്കളും. 
മന്നവന്‍ നിര്യാതനായതന്നേരമാ_ 
ണെന്നമട്ടങ്ങു മുഴങ്ങി ദീനാരവം. 
മാമുനിവാക്കു കേട്ടാശ്വാസമാന്നൊരു 
രാമനും സംഘവും വാനവഗംഗയില്‍ 
ചെന്നു കുളിച്ചപവാസമനുഷ്ണിച്ചി- 
തന്നേദ്ദിനം ജലപാനവുമെന്നിയേ. 
പിറേറന്നുഷസ്സില്‍ ഗുരുനിദേശപ്പടി 
തെററാതെ കമ്മങ്ങളെല്ലാം നടത്തിനാന്‍. 
പാതകരൂപാന്ധകാര ദിവാകരന്‍, 
പാതകതുലംകരിക്കുന്ന പാവകന്‍ 
നാമസ്ടൃതിയാല്‍ സമസ്തഭവ്യപ്രദന്‍ 
രാമന്‍ പിതൃക്രിയചെയ്ത സംശുദ്ധനായഃ. 
സവ്വതീത്ഥങ്ങളം ചേരുന്ന ഗംഗപോല്‍ 
സവ്വദാ ശുദ്ധിവഹിക്കുവോന്‍ രാഘവന്‍. 
ഇങ്ങനെ രണ്ടുദിനം കഴിഞ്ഞീടവേ 
തൻ ഗുരുശ്രേഷeനനോടോതീ രഘുവരന്‍: 


““മൂലഫലാദികടം തിന്നു വെള്ളം കുടി_ 
ചീ ലോകരെല്ലാം കുഴങ്ങുന്നു മല്‍പ്രഭോ! 
സോദരന്മാരാം ഭരതശത്രഘരും 
മാതൃജനങ്ങളും മാന്യനാം മന്ത്രിയും 
നേത്രവിഷയമാസ്ത്റീരുമ്പൊഴിങ്ങൊരു 
മാത്ര, യുഗംപോലെ തോന്നുന്നതുണ്ടു മേ. 
ഇണ്ടല്‍പോക്കീടാനിവരെയും കൂട്ടിച്ചു൦ 
കൊണ്ടയോദ്ധ്യാപുരം പൂകിയാലും ഗുരോ! 


രാജരാജേശ്വരനിന്ദ്രപരത്തിലായഃ; 
പൂജാഹനാം ഭവാനിപ്രദേശത്തുമായ. 


ധിക്കുൃ, തിവാക്കാണിതെങ്കില്‍പ്പ്യൊറുത്തിനി 
യുക്തമായുള്ളതു ചെയ്താലുമെന്‍ വിഭോ!” 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


) ചൊന്നാനൃഷീശ്വരന്‍: : “സഭ്ധമ്മ സേതുവു-. 
| മന്യൂനകാരുണ്യരാശിയുമായ നീ 

es ചൊല്ലേണ്ടതിമ്മട്ടിലൊക്കെയാണായതി_ 
aa ലില്ല മേ സംശയുമെന്നിരുന്നീടിലും, 

| ഇണ്ടലാന്നോരിവര്‍ താവകദശനം 

| കൊണ്ടു സുഖിച്ചു വസിക്കട്ടെ രണ്ടുനാരം.”” 
li 


രാമവാക്യം കേട്ടനേരം, ജലധിയില്‍ 

ഭീമമാം കോളിലകപ്പെട്ട കപ്പലില്‍ 
aa മാഗ്ലംപിഴച്ചു ചരിക്കുന്നവക്കൊപ്പ- 
red മാത്തരായ്ത്രീനു ജനങ്ങളെല്പാവരും. 
അങ്ങനുകൂലമാം കാററു വീശീടവേ 
മുങ്ങില്ല കപ്പലെന്നാശ്വസിക്കുംവിധം 
മംഗലമൂലമാമാചാര്ൃഗീരിനാല്‍ 
തിങ്ങുന്ന ഭീതിയകന്നു മേവീടിനാര്‍. 
ഒന്നുകണ്ടാലഘമെല്ലാമൊടുങ്ങുമാ- 
പ്ൃണ്യജലത്തില്‍ കുളിച്ചു മുക്കാലവും, 
നേത്രംകുളിക്കെക്കുളിക്കെക്കുമാരന്‍െറ 
ഗാത്രം നിരീക്ഷിച്ചു വന്ദിച്ചിതേവരും. 


ചെന്നു കണ്ടാരവര്‍ ചിത്രകൂടാദ്രിയും 
വന്യസ്ഥലങ്ങളും പിന്നെസ്സുകരതുകം. 
സവ്വസുഖങ്ങളം തിങ്ങിവാഴുന്നിട,- 
മെങ്ങുമൊരിക്കലുമല്ലലില്ലാത്തിടം; 


സ്വച്ചപിയൂഷസമാനമായങ്ങിങ്ങു 
നിരത്ധരപംക്തികരം നീരൊഴുക്കുന്നിടം; 
താപത്രയത്തെത്തുരത്തിക്കുളിപ്പിച്ചു 
താരമണംരൂകുന്ന തെന്നല്‍ വീശുന്നിടം; 


സുനഫലാദിയാല്‍ ഭൂഷിതമായുള്ള 
നാനാതരുവല്ലികാളി വാഗ്ക്കുന്നിടം; 


ന്തമേറീടും ശിലകളും ശീതള. 


ORR 


അയോദ്ധ്യാകാണ്ഡം 489 


മാലോകരെക്കണ്ടു കണ്‍കുളിത്താദരാല്‍, 
കായ്യം കിഴങ്ങും മധുരപക്വങ്ങളും 
കാഴ്യായപ്പിച്ചു പച്ചിലക്കുമ്പിളില്‍. 

| ഓരോന്നു കാണിച്ചു, വന്ദിച്ചതാതിന്‍െറ 

| പേരും സ്വഭാവവും സ്വാദുമോതീടി നാർ. 
ഉരംക്കുളിത്താളകഠം നല്ലാനൊരുങ്ങിയ 
തക്കതാം മുല്യം പരിഗ്രഹിച്ചില്ലവര്‍. 
പാവനസ്നേഹത്തില്‍ മുങ്ങിക്കഴിഞ്ഞവ,_ 

| രാവനവാസികളോതീ മധുരമായ; 


I 
| 
| 
| കോലകി രാതാദിവഗ്ഗ,മങ്ങെത്തിയ 


““ഉത്തമപ്രേമം തിരിച്ചറിഞ്ഞിജ്ജന_ 
മതൃന്തമാദരിച്ചീടുന്നു നിങ്ങളെ. 
നിങ്ങളെല്ലാവരുമേററം സുകൃതികരം; 
ഞങ്ങളോ നീചനിഷാദകുലസ്ഥരും. 
ഈമട്ട നിങ്ങളെക്കാണ്മാന്‍ കഴിഞ്ഞതോ 
രാമന്‍തിരുവടിതന്‍ പ്രസാദത്തിനാല്‍. 
ഗംഗാപ്രവാഹം മരുസ്ഥലത്തെന്നപോല്‍ 
i ഞങ്ങരാംക്കു ദുഷ്ലാപമാണീയനുഗ്രഹം. 
കാരുണ്യവാരാശിയത്രേ രഘൂത്തമ_ 
നാരണ്യമത്തൃരിലുരംക്കനിവുള്ളവന്‍. 
തക്കമില്ലവ്വീന്ദ്രനെപ്പോലിരിക്കണം 
തല്‍പ്രജാവഗ്ഗവും തല്‍പരിവാരവും. 
ഇപ്പരമാത്ഥം ഗ്രഹിച്ചു, വനേചര_ 
രപ്പിച്ചിടം സ്നേഹഭാരത്തൊടൊപ്പമേ 
അംഗീകരിക്കണം നിഷ്ശുങ്കമിക്കാഴ്ച 
ഞങ്ങഠംക്കരുളണം ചാരിതാത്ഥ്യോദയം. 
ഇപ്രദേശത്തേക്കു വന്നവര്‍ ഞങ്ങഠംക്കൊ_ 
രുരംപ്രിയമേറും വിരുന്നുകാരല്ലയോ? 
ഇല്ല ഭവാദ്ൃശസേവനയോഗ്യമാ_ 
യുള്ള ഭാഗ്യോദയം ഞങ്ങഠംക്കു ലേശവും. 


| നിന്ധനപത്രങ്ങരംമാത്രമസ്മദ്ധനം. 

\ 
ആടയും പാത്രവും മോഷ്ടിച്ചിടായ്്താ൯ 
കാടരാം ഞങ്ങഠംതന്‍ വമ്പിച്ച സേവനം. 
ഞങ്ങറം ദുബ്ുൃദ്ധിക,ളജ്ഞാനമുത്തിക,_ 
ളിങ്ങനേകായിരം പ്രാണികരംക്കന്തകര്‍; 


| എന്തു നല്ലം ഞങ്ങരം? സല്‍ക്കരിച്ചീടവാ_ 
| 
\ 


y CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


490 തുളസീദാസരാമായണം 


ദൃഷ്ടമാഗ്ലങ്ങളില്‍ സഞ്ചരിക്കുന്നവര്‍, 
കെട്ടജാതിക്കാരധമ്മപ്രകൃതികടം. 

e കൊല്ലലം കൊള്ളയും നിശ്ശങ്കകാചരി_ 
ച്ചല്ലം പകലും നയിക്കയാണിജ്ജനം. 
ഉണ്ണുവാനെന്നല്ലടുക്കുവാനും വക. 
യുള്ളവരല്പഹോ! ഞങ്ങഠം മാലോകരേ! 
എങ്ങനെ സംഗതിയാവും കിനാവിലും 
ഞങ്ങളില്‍ദ്ധമ്മവിചാരമുദിക്കുവാ൯?. 
ശ്രീരാമദശനപുണ്യംനിമിത്തമായ* 
ചേരുന്നു ഞങ്ങളി ലിപ്പോഴതീവിധം. 
ദുര്‍ല്ലഭരാമപദാംബുജം കാഞ്ങവേ 
ദസ്ണുഹതാപവും പാപവും വിട്ടുപോയ." 


ഏവം കിരാതോക്തി കേദാക്കെ,യക്കൂട്ടരില്‍ 
താവുന്ന ഭാഗ്യം പുകക്ത്രീ പുരജനം. [ 
വാക്കിലും നോക്കിലും പ്രേമം വഴിഞ്ഞൊരാ-- 
ാഘ്യരെക്കണ്ടു സുഖിച്ചു പനരവ്രജം. 


ഇല്പവക്കുള്ളപോല്‍ ഭക്തി തങ്ങഠംക്കെന്നു 
ചൊല്ലുകയായിതയോദ്ധ്യഠാനിവാസികരം. 


ലോഹം കയററിയ കപ്പലും താഴില്ല 
രാഘവാനുഗ്രഹാല്‍; _ചൊല്‍വു തുളസ്സി ഞാന്‍. 
നിത്യവുമാനന്ദമാന്നു വനങ്ങളില്‍ 
ചുററിച്ചരിച്ചു രസിച്ചു സമസ്തനരും; 
പുത്തനാം മാരിനീര്‍ കണ്ടു തവളയും 
മത്തമയ്യരവും പ്രീതിയാളംവിധം. 
ശ്രീരാമഭക്തിയില്‍ മുങ്ങിക്കഴികയാ_ 
ലോരോദിവസവുമോരോനിമേഷമായ?. 
പ്രത്യേകരൂപം ധരിച്ചു ചെന്നാദരാല്‍ 
_ ഭര്‍ത്തൃമാതാക്കളെസ്സ്സേവിച്ചു ജാനകി. 
ഈരഹസ്യം രാമചന്ദ്രനല്ലാതെക_ 
ണ്ടാരുമറിഞ്ഞില്ല ലേശമെന്നാകിലും. 


ല്‍ ശ്വശ്രൂജനങ്ങാംംതന്‍ 
ഠശിസ്ത് നേടിനാരം. 


അയോദ്ധ്യാകാണ്ഡം 


അച്ഛിന്നകരടില്യമേറുവോളെങ്കിലും 
പശ്ചാത്തപിക്കയായ* റാണി കൈകേയിയം. 


യാചിച്ചു കൈകേയി സവ്വംസഹയൊടും 
ഹാ! ചണ്ഡമൂത്തിയാമന്തകന്‍തന്നൊടും. 


പൃഥ്വി നല്ലീലിടം കേകയപുത്രിക്കു 
മൃത്യുവരുളീല ധമ്മരാജാവുമേ. 
രാമവിമുഖക്കു കിട്ടകില്ലാ, മഹാ_ 
ഭീമനരകതലത്തിലുമൊട്ടിടം; 
എന്നേവമോതുന്നു ലോകവും വേദവു_ 
മെന്നല്പ, പാടുന്നു കാവ്യകത്താക്കളം. 


എത്തുമോ, രാമനയോദ്ധ്യയി,ലില്ലയോ? 
മെത്തുന്ന സന്ദേഹമാര്‍ന്നു ജനാവലി. 
ഇക്കണക്കുണ്ടായ ശങ്കനിമിത്തമായ?* 
ദഃഖനിമഗ്നനായ്‌ത്തീര്‍ന്നു ഭരതനും; 
പല്വലത്തില്‍ജ്ജലം തീരെ വററീടവേ 
പങ്കത്തിലാണ്ടുപോം മത്സ്യംകണക്കിനെ. 


ഇല്ല വിശപ്പു കുമാരന്നഹസ്സിലു- 
മില്ല നിദ്രാലവം പാതിരാവിങ്കലും. 


സഭയുടെ ആരംഭം 
ആധിപുൂണ്ടോത്താ൯ ഭരത, ' നെന്നമ്മത൯ 
കൈതവം, കാലപ്പിഴ്ക്കു നിമിത്തമായ; 


നന്നായ്‌ വിളഞ്ഞുകിടക്കുന്ന പാടത്തു 
വന്നുചേന്നോരീതിബാധയെന്നോണമേ. 


പൂജ്യപുരുഷനാം ശ്രീരാമചന്ദ്രന്നു 
രാജ്യാഭിഷേകംനടത്തേണ്ടതെങ്ങനെ? 


എന്താണുവേണ്ടതെന്നെത്ര ചിന്തിക്കിലും 
ഹന്ത! കാണുന്നീലുപായമേതെങ്കിലും. 
കല്ലിച്ചിടും ഗുരുവെങ്കിലോ തീച്ചയാ_ 
യുല്പലനേത്രന്‍ മടങ്ങുമയോദ്ധ്യയില്‍. 
എന്നാല്‍ മുനീന്ദ്രനും ചൊല്ലുകില്ലാ, രാമ_ 
ചന്ദ്രഹിതംനോക്കിയല്പലാരതയൊന്നുമേ. 


അമ്മ കല്ലിക്കിലും കേരംക്കും രഘൂത്തമ_ 
നമ്മട്ട കാസല്യ ചൊല്ലയില്ലൊന്നിനും. 


സേവകനായ ഞാനെന്തുരച്ചിടവാന്‍? 
ദൈവം പ്രതികൂല;മെന്നല്ല കാലവും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


491 


492 തുളസീദാസരാമായണം. 


വല്ലതും ഞാന്‍ മറുത്തോതിയെന്നാലതു 
വമ്പിച്ച ദുഷ്ഠമ്മമായിബ്‌ഭവിച്ചുപോം. 
സേവകധമ്മഗരുത ചിന്തിക്കുകില്‍ 
ശ്രീവെള്ളിമാമലയേക്കാളധികമാം.” 


ഒന്നുമുറയ്ത്ാതെ ചിന്തിച്ചു ചിന്തിച്ചു 
തന്നേ ഭരതന്‍ കഴിച്ചുകൂട്ടി നിശ. 
കാലത്തെണീററു കുളിച്ചു തന്‍ ജ്യേഷ്ണനന്‍െറ- 
കാല്‍കൂപ്പി വാക്രെ, വിളിച്ചു ഗുരൂത്തമന്‍. 
ചെന്നു ഗുരുപദപങ്കജം വന്ദിച്ചു 
തന്നിയോഗത്താലിരുനൂ കുമാരകന്‍. 
ആരണശ്രേഷ്ല,രമാത്ൃപ്രവരരും 
പരരപ്രധാനരും പുകീ സഭാതലം. 
ഓതീ മുനീശ്വരന്‍ കാലാനുസാരമായ$?: 
*“ ചഠാതുര്യമേറും സഭികജനങ്ങളേ, 
മംശലമുത്തേ, ഭരത, ഞാന്‍ ചൊല്‍വതു 
നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേഠംക്കുവിന്‍.- 
ധമ്മധുരീണന്‍, രവിവംശഭാസ്റ്റരരന്‍, 
നിമ്മലന്‍, സത്യവാന്‍, സവ്വസംരക്ഷകന്‍,,. 
മാമറതന്‍ മുറ തെററാതെ കാക്കുവോന്‍, 
രാമന്‍ സ്വതന്ത്രന്‍, ജഗല്‍ക്ഷേമകാരകന്‍. 
ശിഷ്ടരരുജനകല്പന കേഠാക്കുവോന്‍, 
ദുഷസംഹാരകന്‍, ദേവപ്രിയങ്കരന്‍. 
നീതിയും പ്രീതിയും സ്വാത്ഥം പരമാത്ഥ_- 
മേതുമറിയുവോനില്പ രാമോപമം. 
ബ്രഹ്മാവുമീശനും ശ്രീമഹാവിഷ്ഠവു_ 
മംഭോജബന്ധ്രവും നക്ഷത്രനാഥനും, 
ദികപാലവീരരും മായയും ജീവനു-- 
മുരംക്കരുത്തേറുന്ന കമ്മകാലങ്ങളും, 
സപ്പരാജാവും മഹിന്ദ്രരു,മെന്നല്ല 
ളം ചൊല്ല്യൊങ്ങിടും വേദശാസ്ത്രങ്ങളില്‍സ്സുദാ- 
 പാടിയിരിക്കും പ്രഭത്വവും സിദ്ധിയും 


ലെ നാം ചെയ്യുകില്‍ 
മ്മരാംക്കു സിദ്ധമാം. 

ചിന്തിച്ചു; 
ന്‍ ദൂഡം.. 


അയോദ്ധ്യാകാണ്ഡം 


രാമാഭിഷേകം സുഖദമാമേവക്കു_ 


മാമോദമംഗല ഹേതുവുമായ“വരും. 


എങ്ങനെ രാമനയോദ്ധൃഷ്ണു വന്നിട്_ 
മെന്നു ചിന്തിച്ചൊരു മാഗ്ഗമണ്ടാക്കുവിന്‍.”” 


ജ്ഞാനവും നീതിയും ചേന്ന മുനീശ്വര- 
വാണി കേട്ടാരവരാദരപൂവ്വകം. 


എപ്പേരുമൊന്നുമേ മിണ്ടാതിരിക്കയാ_ 
ണപ്പോരം ഭരതന്‍ നമിച്ചുകൊണ്ടോതിനാ൯: 


' “ഒന്നിന്നുപരിയൊന്നെന്നമട്ടെത്രയോ 
മന്നവരുണ്ടായി മാത്താണ്ഡവംശജര്‍. 
ജന്മമരുളീ പിതാക്കളാക്ഷ്യാപക്കു 
നന്മയും തിന്മയും ദൈവദത്തങ്ങളം. 
താവകാനുഗ്രഹംകൊണ്ടല്ലി, സദ'ഗുരോ, 
താപങ്ങളെല്ലാമൊഴി,ഞ്ഞവരേവരും 


നി ശ്ശേഷഭവ്യവും നേടിയതോക്കുകില്‍ 
വിശ്വവിദിതമാണിച്ചരിത്രം വിഭോ! 


ഭാവല്‍കനിശ്ചയ,മന്നു പന്മാരുടെ 
ദൈവഗതിയെ നിയന്ത്രിച്ചിരിക്കണം. 


തൃക്കരളിങ്കലുറച്ചതു മാററുവാന്‍ 


ഗക്തിയുണ്ടായതില്ലാക്കും മഹാഗുരോ! 


തത്താദ്ൃശന്‍ ഭവാനെന്താണുപായമെ_ 
ന്നിത്തവ്വിലെന്നോട ചോദിക്കയോ, വിഭോ! 


എല്ലാം നിനയ്ക്കുകിലെന്തു ചൊല്ലട്ടെ ഞാ_ 


-നെന്‍ ഭാഗ്യദോഷം ജയിക്കയാണിപ്പൊഴും.”” 


സപ്രേമമേവം ഭരതന്‍ കഥിക്കയാ_ 


ചുരംപ്രീതി കൈക്കൊണ്ടുരച്ചാ൯ മഹാമുനി: 


“വത്സ, നീ ചൊന്നതു സത്യമാണെങ്കിലു_ 
മിസ്റസ്ിദ്ധിയത്രയും രാമകാരുണ്യമാം. 


സംസിദ്ധി ചേരില്ല രാമവിമുഖരില്‍ 


-സങ്കോചമോട ഞാനൊന്നു ചൊല്ലീടവന്‍. 


പോകും സമസ്തവുമെന്നു കണ്ടാല്‍ബ്ബു,ധ_ 


.ലോകം,മഭ്ധാംശം ത്ൃജിക്കുമദ്രത്തിനായ?. 


മാനവശ്രേഷനാം നീയുമനുജനും 
കാനനവാസം വരിക്കുമെന്നാവുകില്‍, 


രാമനെ,സ്റീതയെ,ബ്വാലസരമിത്രിയെ_ 
ശ്രീമദയോദ്ധ്യയില്‍ പ്രത്യാനയിച്ചിടാം.”” 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


493 


3 494 തുളസീദാസരാമായണം 


മാമുനിമുഖ്യന്‍െറ മംഗളവാക്കിനാല്‍ 
മാനസാനന്ദം നുകര്‍ന്നു കുമാരകര്‍. 
മന്നന്‍ ദശരഥന്‍ ജീവിച്ചെഴുന്നേററു 
വന്നു പുരോഭവി നില്ലന്നപോലെയും, 
രാമാഭിഷേകം നടന്നതുപോലെയു_ 
മാമോദമാര്‍ന്നു ഭരതനും തമ്പിയും. 
നേട്ടം സമാഗതമായിതൊട്ടേറെയും 
കോട്ടം കുറച്ചുമെന്നോര്‍ത്തു ജനാവലി. 
അല്ലലും സഖ്യവും റാണിമാക്കൊക്കെയും 
തുല്യമായെങ്കിലുമാശ്വസിച്ചീലവര്‍. 
ചൊന്നാൻ ഭരതന്‍: “ “മഹാമുനി കല്ലിച്ച 
തന്യൂനമാദരിച്ചിന്നനുഷ്ണിക്കുകില്‍ 
ജന്മം സഫലമാസ്ത്ീന്നിടു,മെന്നല്ല 
നമ്മരംക്കഭീഷ്ടങ്ങളായത്തമായ്‌ വരും. 
പാക്കാം വനത്തില്‍ ഞാന്‍ ജന്മം മുഴുവനു_ 
മോക്കിലതില്പരം നന്മയെന്തുള്ള മേ? 
സീതയും രാമനുമേതൊരുനേരവു_ 
മാര്‍തന്‍ മനസ്സിലുമെത്താന്‍ കഴിയു വോര. 
ജ്ഞാനവാരാശിയാമങ്ങോ, മഹാഗുരോ; 
കാണാത്തതൊന്നില്ല ലോകതത്വങ്ങളില്‍. 
അങ്ങരുളി ച്ചെയ്യതാത്മാത്ഥമായുള്ളൊ_ 
രിംഗിതമാണെന്നിരിക്കിലാചാര്യരേ, 
സ്വീയവചസ്സകളത്ഥവത്താക്കുവാ_ 
നീയിവനങ്ങയോടത്ഥിക്കയാണിതാ. ”” 


eS 


Pha 


A SC 
വിക്കു 


ഏവം ഭരതോക്തി കേഠംക്കയും തല്‍പര... 
പാവനപ്രേമമറികയംചെയ്യവേ, 
ശ്രീവസിഷ്ലാചാര്യപാദരും സഭ്യരും ee 
കേവലം തങ്ങളെപ്പോലും മറന്നുപോയ്‌. 


_ സധാഗരംപോലെ വിശാലമത്രേ മഹാ. 
ാാഗന്‍ ഭരതന്‍െറ മാഹാത്മ്യസഞ്ചയം; 


( യി രത്തു നില്ലമബലപോ_ 


! അയോദ്ധ്യാകാണ്ഡം 495 


കോമളശിലനെയുള്ളാല്‍ പ്രശംസിച്ചു 
മാമുനി സഭ്യരോടൊത്തു രാമാന്തികം 
പൂകവേ നൃമുശിരസ്റനായ്‌ രാഘവന്‍ 
പൂജിച്ചിരുത്തീട്ട താനുമിരിക്കയായ്‌. 


ദേശികസത്തമന്‍ പിന്നീടരുളിനാന്‍ 
ദേശകാലോചിതവാക്കുകളീവിധം: 


“ “ഓതുന്നു രാമ, ഞാന്‍; സവ്വജ്ഞനാണു നീ 
നീതിധമ്മജ്ഞാനചാരുഭണ്ഡാരവും. 
സവ്വഹൃദയനിവാസിയായ” വത്തിച്ചു 
സദ്‌ഭാവദുര്‍ബ'”ഭാവമൊക്കെയറിവു നീ. 
നിന്‍ പ്രജകഠംക്കും ജനനിമാക്കും ജന_ 
സമ്ത്രീതിപാത്രം ഭരതകുമാരനും 
പഥ്ൃമാശ്തീരുന്ന പോംവഴിയെന്തെന്നു 
ചിത്തത്തിലോത്തതു ഞങ്ങളോടോതുക. 


ചൊല്ലുകയില്ല വിചാരിച്ചു ദഃഖിത.- 
രില്ലൊരചിത്ൃമപേക്ഷകന്മാരിലും.”” 


വുഷ്ഠരനേത്രനുരച്ചു വിനീതനായ: 
“*തൃക്കൈയിലാണിതിന്‍ പോംവഴി സദ്‌ഗുരോ! 


നിന്തിരുവാക്യമനുസരിക്കുന്നതേ 
സന്തതം ഞങ്ങറാക്കു പാരം ഹിതകരം. 


ആദ്യമായെന്നോടു കല്പിക്കണം ഭവാ. 
നാ ദ്ധന്യവാക്യം ശിരസാവഹിക്കുവന്‍. 


പിന്നെയാ രോടെന്തു ചൊല്ലന്നുവോ ഭവാന്‍ 
നന്നായനുഷ്ഠിക്കുമായതെല്ലാവരും.”” 
പ്രത്ൃക്തിയുണ്ടായ” വസിഷ്ടനില്‍നിന്നുടന്‍: 
: സത്യമത്രേ നി കഥിച്ചതു രാഘവ! 


എന്നാല്‍ ബഭരതന്‍്ററ ഭക്തി നിസ്സീമമാ,- 
ണിന്നതിന്‍കീഴിലമന്നപോയെന്മതി. 


എന്നനുവാദപ്രകാരം കുമാര, നീ 
3 നന്നായ*്‌ബ്‌ഭരതഹിതംപോലെ ചെയ്യുകില്‍ 


ഗംഗാസഹായനെസ്സാക്ഷിയാക്കിക്കൊണ്ടു, 
മംഗലമുണ്ടാം നിനക്കെന്നു ചൊല്‍വു ഞാന്‍. 


കേഠംക്കൂ ഭരതന്‍െറയത്ഥന സാദരം 
യോഗ്യമായുള്ളതു ചിന്തിച്ചു ചെയ്ത നീ. 
| വേദവിധിയ്യെയും രാജധമ്മത്തെയും 
ൂ സാധുമതത്തെയും മാനിച്ചുകൊള്ളണം. ” 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


496 തുളസീദാസരാമായണം 


be വത്സന്‍ ഭരതനില്‍ദ്ദേശികന്നുണ്ടായ 
വാത്സല്യമോത്തു കുളിരത്തു രഘൂത്തമന്‍. 
ധമ്മധുരന്ധരനെന്നല്ല വാങ്‌മനഃ- 
കമ്മങ്ങളാല്‍ സദാ തന്നുടെ സേവകന്‍ 
ഭദ്രന്‍ ഭരതനെന്നുരംഗ്രഹിച്ചംബുജ_ 
വ്ക്രനോതീടിനാന്‍ മഞ്ജുളവാണിയില്‍: 


: “സ്വാമിന്‍, തിരുവടിതന്‍െറനാമത്തിലു_ 
മീ മന്നു കൈവിട്ട താതന്‍െറപേരിലും 
ആണയിട്ടോതാം ഭരതന്നു തുല്യനായ 
ക്കാണുകയില്ലൊരു തമ്പി ലോകങ്ങളില്‍. 
ആരു ഗുരുപദഭക്ത,നമ്മത്ത്യനെ_- 
യാരണം, ലോകവും വാക്ൂന്നു ധന്യനായ”. 
ൽ ദേവ, ഭവല്‍പ്രേമപാത്രം ഭരതന്‍െറ 
ഭാവുകഭാഗ്യങ്ങളാക്കു കീത്തിച്ചിടാം? 
ചാരത്തു നില്ലെസ്സഹജന്‍ ഭരതനെ. 
സു ' പ്പാരം സ്തതിപ്പതില്‍സ്സറങ്കോചമുണ്ടു മേ. 
എന്തു ചൊല്ലുന്നു ഭരതനതേവിധ_ 
മന്തരംകൂടാതെ ചെയ്തയത്രേ വരം.” 

ES ഏവമരുാംചെയ്തശേഷം രഘുവരന്‍ 
കേവലം മാനംഭജിച്ചിരുന്നീടിനാന്‍. 


അപ്പോഠംബ്‌ഭരതനോടോതീ മുനീശ്വര,_ 
““നല്ലപസങ്കോചവുമെദന്യ കുമാര, നീ 
കാരുണ്യസിീന്ധുവാമഗ്രജന്‍തന്നോട 
നേരിട്ട ചൊല്ലുക നിന്മനോവാഞ്ചിതം.”” 
മാമുനിയിങ്ങനെ ചൊന്നതു കേട്ടു,മാ 
രാമചന്ദ്രാനജ്ഞയോത്തും കുമാരകന്‍ 


സന്തുഷ്ടനാകിലും ഭാരങ്ങളത്രയും 
ത൯തലയില്‍ക്കണ്ടു മിണ്ടാതെ നിന്നുപോയ; 


ാരപോല്‍ തൂകുന്ന ബാഷ്ണപൂരത്തൊടും. 


ഒഞെണിക്കു പറയുവാനുള്ളതു 
0 ഷന രുളി മുഴുവനും. 


റി 1 ളാടുമ_ a 
ഉശീലന്‍ തരിമ്പുമൊരിക 


ചി 


അയോദ്ധ്യാകാണ്ഡം 497 


എന്നില്‍ വിശേഷിച്ചു കാരുണ്യപൂരവു- 
മുന്നതസ്നേഹവുമുണ്ടെന്നു നിണ്ണയം. 
ലീലയില്‍പ്പോലും തിരുവടി കോപന_ 
ശീലനാകുന്നതു കണ്ടിരിപ്പീല ഞാന്‍. 
കുട്ടിയായ്‌വാണനാഠംതൊട്ടവിടത്തെ ഞാന്‍ 
വിട്ടപിരിഞ്ഞിടാതത്രേ വളന്നതും. 
എന്നാലൊരിക്കലുയമുണ്ടാക്കിവെച്ചതി_ 
ല്ലെന്മനസ്സിന്നിടിവൊന്നുകൊണ്ടും വിള. 
നാഥന്‍െറ കാരുണ്യകാരകരീതിയെന്‍ 
ചേതസ്സിലുണ്ടു പതിഞ്ഞിരിപ്പു ദൃഡം. 
ഖേലയില്‍ത്തോല്‍വി വരിച്ചമനുജനെ_ 
ച്ചാലേ ജയിപ്പിച്ചുപോന്നൂ ദയാമയന്‍. 
അത്തിരുമേനിതന്‍ സന്നിധാനത്തില്‍ നി_ 


. ന്നല്ലേതരസ്നേഹശങ്കാകലനിവന്‍ 


മിണ്ടുവാനാളല്ല, തദ്ൃശനത്തിങ്ക_ 
ലുണ്ടായതില്ലലംഭാവമിന്നോളവും. 
മാമകനേത്രങ്ങളേതുനേരത്തിലും 
പ്രേമദാഹാത്തങ്ങളായ*” ചമയുന്നു ഹാ! 
എൻന്‍െറയിസ്നേഹം സഹിച്ചീല ദുവ്വിധി_ 
യെന്തി നോ, ദുഷ്ടയാമമ്മനിമിത്തമായ'?. 
മദ്ധ്യേ വലിച്ചിട്ട വല്ലാത്ത വിഘ്ലമൊ;- 
ന്നിത്തരം ചൊല്‍വതെനിക്കശോഭാവഹം. 
ഏതൊരാളെങ്കിലുമാത്മമാനത്തിനാല്‍ 
സാധുവും സംശുദ്ധിയുക്തനുമാകുമോ? 
മാതാവു ദുഷ്ട; ഞാന്‍ ശിഷ്ടന്‍, സുവ്വത്തനു;- 
മേതാദൃശം ചിന്ത, കുത്സിതമേററവും. 
നെല്ല വിളയുമോ പാഴ്‌ ക്ൂവരകില്‍നി_ 
ന്നല്ലെങ്കില്‍ നത്തക്ക നല്ലമോ മരക്തികം? 
ആപത്തിതൊക്കെയുമിങ്ങിജ്ജനത്തിനന്‍െറ_ 
'യാഴമേറീടുമഭാഗ്യപ്പെരുങ്കടല്‍. 

ഇല്ല കിനാവിലും ദോഷാപരാധങ്ങഠം 
തെല്ലമിക്കാരൃത്തിലാക്കുമെന്നോതിടാം. 
സ്വീയപാപത്തിന്‍ഫലമറിയാതെ ഞാന്‍ 
തായയെക്കുററപ്പെടുത്തുകയായ' വരും. 


എല്പാവിധത്തിലുമുള്ളിലന്വേഷണം 
നല്ലപോൽ ചെയ്തിലും തോററിരിക്കുന്നു ഞാന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


498 


 തെന്നുള്ള വൃത്താന്തമെന്‍ ചെവിപൂകവേ 


തുളസീദാസരാമായണം 


എന്നിരുന്നീടിലും ചിന്തിച്ചുനോക്കിയാ_ 
ലൊന്നില്‍ ഞാന്‍ ഭാഗ്യവാനാണെന്നു കണ്ടിടാം. 
മാമുനിശ്രേഷ്യന്‍ വസിഷനെന്‍ സദ്‌ഗുരു; 
രാമനും സീതയുമെന്നെജമാനരും. 
ആകയാലൊമക്കെശ?ശുഭാന്തമാസ്ത്റീരുമെ_ 
ന്നാശങ്കയില്ലാതെ തോന്നുന്നതുണ്ടു മേ. 
സ്വച്ഛതവായ്്മിപ്പണ്യ (പ്ര ദേശത്തു 
സച്ചരിതന്മാരിരിക്കും സഭയിതില്‍ 
മദ*ഗുരുനാഥപ്രഭൂത്തമസന്നിധി 
സദ്‌ഭാവമോടേ തുറന്നുചൊല്ലന്നു ഞാന്‍. 
മാമകപ്രേമമശുദ്ധമോ ശുദ്ധമോ, 
മാമകവാക്യമസത്യമോ സത്യമോ 
എന്നറിയുന്നവരല്ലേ മഹഷിയു-- 
മെന്നഗ്രജാതനാം ശ്രീരഘുനാഥനും. 
മന്നന്‍ മരണംവരിച്ചു സത്യവ്രതന്‍ 
നന്ദനസ്നേഹപരവശമാനസൻ; 


മജ്ജനയിത്രിതന്‍ ദുബ്ദൃദ്ധി കണ്ടതാ. 
ണിജ്ജഗത്തെന്നതും നിങ്ങരംക്കറിഞ്ഞിടാം. 
ഒന്നു നോക്കീടുവാനാകാത്തവണ്ണമീ 
വന്ദ്യജനനിമാരേററം വിവശകരം. 
ഉല്‍ക്കടദുഃഖംനിമിത്തമെരികയാ.- 
ണിക്കണ്ട പരരരും നാരീജനങ്ങളും 
ഈദ്ൃശാനത്ഥങ്ങളെൊക്കെയുണ്ടാകുവാന്‍ 
ഹേതുവായ്ത്ീന്നതതു ഞാനൊരാളല്ല യോ? 
ഒക്കെയും കേടംക്കിലുമൊക്കെയറി കിലും 
ദുഃഖങ്ങളെല്ലാം സഹിച്ച ജീവിപ്പ ഞാന്‍. 
ഹാ! മുനിവേഷം ധരിച്ചു തിരുവടി 
സമിത്രിയോടം ജനകസുതയൊടും 


ഒന്നിച്ചരണൃത്തിലേക്കു പുറപ്പെട്ടി- 


= 


മെന്നുയിര്‍ । 


~ 


അയോദ്ധ്യാകാണ്ഡം 


പോകുന്നമാഗ്ത്തിലാരാരെയീക്ഷിച്ചു 
വൈകാതെ സനമ്യമ്്വഭാവം വരിക്കയാല്‍, 
കാളം വിഷമുള്ള വ്ൃശ്ചികസപ്പങ്ങാം_ 
പോലും തമോഗുണം പാടേ വെടിഞ്ഞുപോയ്‌ 
ചേണാളമാ രഘുവംശരന്നങങ്ങളോ 

റാണി കൈകേയിക്കു ശത്രുക്കഠംമാത്രമായ്‌! 
തത്താദ്ൃശയാമൊരുത്തിതന്‍ പുത്രനെ 
വീട്ട മററാരെത്തപിപ്പിക്കുമീശ്വരന്‍?”' 
ദുഃഖവും ഭക്തിയും നീതി വ്‌്നയവു- 
മുഠംക്കൊണ്ട രാജകുമാരന്‍െറ ഭാഷണം 
കേഴംക്കെസ്സറഭാതലം ശോകനിമഗ്നമായ്‌ 
വായ്ക്കുന്ന മഞ്ഞേററ താമരച്ചാത്തുപോല്‍. 
ജ്ഞാനോപദേശം കുമാരന്നു നല്ലിനാ൯ 
നാനാപുരാണകഥകളാല്‍ മാമുനി. 


പിന്നെ രവികുലകൈരവചന്ദ്രനാം 
ധന്യന്‍ രഘുവരന്‍ ചൊന്നാന്‍ യഥോചിതം: 


““വ്വത്സ, നീയെന്തിന്നു വാട്ടുന്നു നിന്മന- 
മീശ്വരാധീനമാം ജീവിതത്തിന്‍ഗതി. 
കാലത്രയത്തിലും ലോകത്രയത്തിലും 
ചേലെഴും കീത്തിക്കു പാത്രമാശ്ണീന്നവര്‍ 
ഉന്നതന്മാരായ” ഗണി ക്കപ്പെടുകിലും 
നിന്നിലുമെത്രയോ താഴത്തു നില്ലവര. 
നിന്നെക്കുറിച്ചൊരു ദഷവിചാരമീ_ 
മന്നിലാക്കെങ്കിലുമുണ്ടെന്നിരിക്കുകകില്‍, 
നഷ്ടപ്പെടത്തുമിഹപരസഖ്യങ്ങ്‌_ 
ളൊട്ടക്കുമായാളതിന്നില്പ സംശയം. 
അമ്മ കൈകേയിയാണാപത്തുചേത്തതെ_ 
നനണ്മയറിയാതെ ദോഷംചുമത്തുവോര്‍ 
ആചാര്യശിഷ്ടസദസ്സിന്‍െറ സേവന. 
മാചരിക്കുന്നവരല്ലെന്നു നിണ്ണയം. 
നിന്നുടെ നാമസ്മതിയാലഭദ്രങ്ങ_ 
ളെന്നല്ല പാപപ്രപഞ്ചവും നഷ്ടമായ”, 
ഐഹികകീത്തിയുമന്യത്ര സഖ്യവും 
ദേഹികഠംക്കുണ്ടാകുമില്പതില്‍ സംശയം. 
നിത്യന്‍ മഹേശനെസ്സാക്ഷിയാക്കീട്ടിതാ 
സത്യമുരഷ്ണുകയാണു നിന്നോട ഞാന്‍. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


kha 


TTY 
A 


500 


തുളസീദാസരാമായണം 


പൃഥ്വി വത്തിക്കുന്നു നിന്‍ പരിരക്ഷയിൽ 
വ്ൃത്ഥം കുതക്കം തുടങ്ങരുതിന്ന നീ. 
വൈരവും രാഗവുമെത്ര യത്നിക്കിലും 
തീരെ മറയ്്വാനാവില്ലൊരുത്തനും. 
നിര്‍ബഭയമെത്തുന്നു താപസശ്രേഷര്‍ത_ 
ന്നഭ്യണ്ണുദേശത്തു പക്ഷിമൃഗാദികഠം. 
ലുബ്ദകബാലരെക്കൂടിയം കാണകില്‍ 
വിഭ്രമിച്ചോടിയൊളിക്കുന്നു ദുരവേ. 
ശത്രുമിത്രങ്ങളെക്കണ്ടറിഞ്ഞീടുന്നു 
പത്രിമൃഗാദിയുമെന്നിരുന്നീടുകില്‍ 
ജ്ഞാനഗുണങ്ങറംക്കിരിപ്പിടമായുള്ള 
മാനവന്‍തന്‍ കഥ വപിന്നെപ്പറയണോ? 
നന്നായറിയുന്നു സോദര, നിന്നെ ഞാ_ 
നെന്നാലനുചിതമെങ്ങനെ ചെയ്തിടും? 
എന്നെയുപേക്ഷിച്ചു സതൃരക്ഷാത്ഥമായ” 
തന്നയിര്‍പോലും വെടിഞ്ഞു നൃപവരന്‍. 
താതനിയോഗമവഗണിച്ചീടകി_ 
ലാതങ്കമതൃത്ഥമുണ്ടായിവന്നിടും. 
ഇന്നതിലും തുലോമേറുന്നിതുള്ളില്‍ മേ 
നിന്നെക്കുറിച്ചുള്ള സസ്നേഹചിന്തനം. 
തന്നുകഴിഞ്ഞു ഗുരുപാദരാജ്ഞ മേ 
നിന്നിംഗിതം നിറവേററിടാം തീച്ചയായ?. 
ഉള്ളംതെളിഞ്ഞു നീ ശങ്കവിട്ടോതുക 


_ ചൊല്ലുന്നതിന്നു ഞാന്‍ സാധിച്ചുതന്നിടാം. 


സത്യവ്രതനായ രാമന്‍െറ ഭാഷിതം 
സഭ്യജനത്ങഠംക്കു സന്തോഷഹേതുവായ?. 


പെട്ടെന്നമരരുമിന്ദ്രനും പേടിച്ചു 


നഷ്ടമാം തങ്ങഠംത്ന്‍ കാര്യമെന്നോത്തു പോയം. 
കണ്ടില്ല കാശലമൊന്നു,മുള്ളാലവര്‍ 


തണ്ടാര്‍ദലാക്ഷനെയാശ്രയിച്ചീടിനാര്‍. 


വ്ൃത്താം ന്തമോത്തു ഹ 


മണ്ടായ പീഡനം 3 


അയോദ്ധ്യാകാണ്ഡം 


പ്രഹ്ലാദഭക്തിക്കധീനന്‍ നൃസിംഹമായ? 
പ്രത്യക്ഷനായതു മോത്തിതിന്ദ്രാദികരം. 
പിന്നെത്തലയറഞ്ഞാകലപ്പെട്ടവ_ 
രന്യോന്യമിങ്ങനെ മന്ത്രിക്കയായിതേ: 
g 'ഇന്നിനിയോക്കുകില്‍ദ്ദേവകാര്യം രാജ 
നന്ദനനാകും ഭരതന്‍െറ കൈയിലാം. 
ഉററവരായുള്ള ദേവജനങ്ങളേ, 
മറെറാരുപായവും കാണുന്നതില്പഹോ! 
സേവകസേവനമാദരിച്ചീടമി_ 
പ്യാവനാത്മാവായ രാമന്‍തിരുവടി. 
ആകയാല്‍ സവ്വരും ഭക്തിപുരസ്സരം 
കേകയപുത്രിതന്‍ പുത്രനെയോക്കവിന്‍. 
ശീലഗുണങ്ങളാല്‍ ശ്രീരാമചന്ദ്രനെ_ 
ബ്ബാലഭരതന്‍ വശീകരിക്കും ദൃ്ധം.”” 


ഏവം നിലിമ്പമതം കേട്ടനേരമാ_ 
ദ്ദേവഗുരൂത്തമ൯ ചൊന്നാന്‍ ബ്ൃഹസ്സുതി: 


വ ' നല്ലൊരുപായമാണിച്ചൊന്നതുഠംശ്ശൂജം. 
യില്പിതു നിങ്ങഠംതന്‍ വമ്പിച്ച ഭാഗ്യമാം. 
ചൊല്ലാം, ഭരതകുമാരപദപ്രേമ_ 
മല്ലോ സമസ്തസുമംഗലകാരണം. 
ശ്രീരാമസേവകസേവനമെന്നതു 
നൂറു സുരഭികടംക്കൊപ്പം ശുഭപ്രദം. 
ഭക്തി ഭവാന്മാക്കുദിച്ച ഭരതനി,_ 
ലത്തലെന്തിന്നിനി,ദ്ദൈവം തുണച്ചിടം. 
നോക്കൂ ഭരതപ്രഭാവം സുരപതേ! 
ശ്രാഘൃശീലത്താല്‍ വശീകൃതന്‍ രാഘവന്‍. 
രാമചന്ദ്രന്‍റെ നിഴലേ സഹജനെ_ 
ന്നാമോദപൂവ്വം ധരിച്ചു ഗീവ്വാണരേ, 
ചിത്തമുറപ്പിച്ചുകൊരംവിനെല്ലാവരു- , 
മിത്തവ്വിലെന്തിന്നു പേടിച്ചിടുന്നു നാം?” 
സ്വര്‍ല്ലോകവാസികരംക്കുണ്ടായ ചിന്തക_ 
ളെല്ലാം ഗ്രഹിച്ചൊരാസ്സറവ്വചിത്തസ്ഥിതന്‍, 
വിഷ്ടപനായകന്‍ കത്തവ്യമോക്കയാ- 
ലൊട്ടൊന്നു സങ്കോചമാന്നു മേവീടിനാന്‍. 


ഭാരങ്ങളത്രയും തങ്കല്‍ ചുമത്തുക_ 
കാരണം, രാജകുമാരന്‍ ഭരതനും 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


501. 


Be 502 തുളസീദാസരാമായണം 


നൂറായിരംതരം ചിന്താപരമ്പര 


ലം ചേരുന്നൊരുള്ളമായ്‌ വത്തിച്ചു ചാരവേ. 
കി രാമനിദേശമനുസരിക്കുന്നതേ 

ക്ഷേമം, ഗുണകരമെന്നുറച്ചാനവന്‍. 

E സ്വന്തം ശപഥം തൃജിച്ചുമെന്‍ നിശ്ചയം 


തന്തിരുമേനി നടത്താനൊരുക്കമായ?. 
അല്പമല്ലെന്നില്‍ക്കരുണയും സ്നേഹവും 
മല്‍പ്രഭവിന്നെന്നു കാണുന്നു ഞാനിതാ. 
എല്ലാപ്രകാരവും സീമയററിവിധം 

'ഫുല്ലാബ്‌ജനേത്രനനുഗ്രഹിക്കുന്നു മാം. 


താമരത്താരൊത്ത പാണികരം കൂപ്പിനി- 
ന്നീമട്ടണത്തിച്ചു പിന്നെക്കുമാരകന്‍: 


ച്‌ id: പി ത്യ Sa 


“ഞാനെന്തു ചൊല്ലിടു,മെന്തുചൊല്ലിച്ചിടും? 
ദീനദയാനിധേ, സവ്വജ്ഞനങ്ങൊരാഠരം. 
aa പ്രീതനായ” ദേശിക,നങ്ങനുകൂലനു;- 
മാതങ്കഭാരമശേഷമകന്നു പോയ്‌. 
സത്യവിഭംഗം ഭയപ്പെട്ടിരുന്നു ഞാ- 
നസ്തംഗതമായ്‌ച്ചമഞ്ഞിതാച്ചിന്തനം. 
ദിഗാഭൂമമുണ്ടാമൊരുത്തനെന്നാവുകി_ 
ലക്കനെക്കുററപ്പെടുത്തുന്നതെന്തിനായ്‌? 
ദിഷ്യപ്പിഴയുമെന്മാതാവു കാട്ടിയ 
ദാഷ്ട്ൃവയം ദൈവപ്രതികൂലഭാവവും, 
കാലകാഠിന്യവുമൊത്തുചേന്നിമ്മഹാ_ 
മാലും വിനാശവും സംഭവിപ്പിച്ചു മേ. 
എന്നാല്‍ പ്രണതസംരക്ഷകനങ്ങുന്നു 
നന്നായ” ഫലിപ്പിച്ചിതാത്മപ്രതിജ്ഞയെ. 
തെല്ലം പുതിയതല്ലീരീതിയങ്ങേക്കു 

സല്പോകവേദപ്രസിദ്ധം, പ്രകടവും. 
ങ്ങു നാം കാണുമീലോകം ദുഷിച്ചതാ_ 
ഠരംമാത്രം De മഹാപ്രഭോ! 


അയോദ്ധ്യാകാണ്ഡം 503 


അത്ഥനംചെയ*വോ,നരചനോ നിസ്വനോ 
സത്വഗുണസ്ഥ നോ താമസശീലനോ 


ആരായിരിക്കിലും നേടുന്നിതാസ്സ്രര_ 
ഭൂരുഹത്തിങ്കല്‍നിന്നാഗ്രഹിക്കും ഫലം. 
എന്‍ ഗുരുനാഥനുമെന്നഗ്രജാതനു_ 
മെന്നിലപ്പിക്കുമീ വാത്സല്യമോക്കയാല്‍, 
കെട്ടടങ്ങി മമ ചിത്തവിക്ഷോഭ,മുഠം_ 
ത്തട്ടില്‍നിന്നാകെയൊഴിഞ്ഞു സന്ദേഹവും. 
ഈയുള്ളവന്നു --നിന്‍ സേവക ,ന്നെത്രയും 
ശ്രേയസ്ത്രരമായ"പ്പരിണമിക്കുന്നതും 
നിന്തിരുമേനിക്കഹിതമാകാത്തതു_ 
മെ,ന്തതു ചെയ്തയേവേണ്ടു ദയാനിധേ! 
ഏതൊരു സേവകന്‍ സ്വാമിയില്‍ സങ്കോച_ 
മേകി, സ്വകീയഹിതം കൊതിക്കുന്നുവോ, 
ആവിധമുള്ളൊരു സേവകന്‍തന്‍മതി 

ഹാ! വെറും നീചമാണില്ലൊരു സംശയം. 
സ്വാമിതന്‍ സേവനമൊന്നിലത്രേ നിജ_ 
ക്ഷേമഹിതങ്ങളെന്നോക്കണം സേവകന്‍. 
എന്നല്ല ലോഭമുപേക്ഷിച്ചുകൊള്ളണം 
തന്നുടെ സരഖ്യങ്ങളെല്പാം ത്യജിക്കണം. 
അങ്ങയോദ്ധ്യയ്ക്ക തിരിച്ചെഴുന്നള്ളവാന്‍ 
തിങ്ങുന്നിതാഗ്രഹമേവക്കുമൊന്നുപോല്‍. 
എങ്കിലും നിന്നാജ്ഞ പാലിച്ചുകൊഠംവതാ_ 
ണെങ്ങഠംക്കനേകംമടങ്ങു ഗുണപ്രദം. 
ഇന്നിതു പാത്താല്‍ പരമാത്ഥസാരമാം 
പുണ്യാനുഭൂതിയാം മുക്ത്യലങ്കാരമാം. 
നേരുന്നിതൊന്നു ഞാന്‍ ദേവ, കേട്ടീടണം 
ചേരുന്നതെന്തതു ചെയ്തരുളീടണം. 
കൊണ്ടുവന്നിട്ടണ്ടടി ഷേകസാമഗ്രി- 
യൃണ്ടിഷ്ടമെങ്കിലക്കമ്മം നടത്തണം. 
എന്നെസ്സഹാനുജം കാട്ടിലാക്കിബ്‌ഭവാ_- 
നെല്ലാവരേയം സനാഥരാക്കീടണം. 
അല്ലെങ്കിലെന്‍ പ്രഭോ, ലക്ഷ്മണശത്രഘ_ 
രങ്ങയോദ്ധ്യാപുരം പൂകുമാറാക്കണം. 
നിന്ചരണാംബുജസേവനത്തിന്നു ഞാന്‍ 
സഞ്ചരിച്ചീടാമരണ്യഭാഗങ്ങളില്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


504 


തുളസീദാസരാമായണം 


അംഗീകരിക്കയില്ലിച്ചൊന്നതെങ്കിലോ 
ഞങ്ങളീ മൂവരും കാട്ടില്‍ക്കഴിഞ്ഞിടാം. 

ദേവി വൈദേഹിയോടൊന്നിച്ചയോദ്ധ്യയില്‍ 
പാവനാത്മാവേ, തിരിച്ചെഴുന്നള്ളണം. 
പ്രീതിയെന്താണോ തിരുവടിക്കായതു 

ഹേ ദയാസത്മമേ, ചെയ്യമാറാകണം. 
നീതിയും ധമ്മവും ചിന്തിച്ചിടാത്തൊരു 
ബോധവിഹീനനില്‍ സവ്വഭാരങ്ങളും 
ഏററിവെച്ചു ഭവാ,നില്ലൊരു സംശയം 
സ്വാത്ഥസിദ്ധിക്കാണു ചൊല്‍വതെല്ലാമിവന്‍. 
അത്തലില്‍പ്പെട്ട കുഴങ്ങുന്ന മത്ത്യനന്‍െറ 
ചിത്തത്തിലെങ്ങനെ ബോധമുണ്ടായ്‌വരും! 
നാഥാജ്ഞകേട്ടാല്‍ ചെറുക്കുവോനെക്കണ്ടു 
നാണവും നാണിച്ചുനിന്നുപോം നിശ്ചയം. 
ദുര്‍ഗ്ഗണാഗാധസമുദ്രമീയുള്ളവ;- 
നഗ്രജനെന്നെപ്പകഷ്ണന്നിതെങ്കിലും. 
വല്ലായ്യയങ്ങേക്കു തോന്നാത്തമട്ടുള്ള 
വല്ലൊരുപായവുമുണ്ടിനിയെങ്കിലോ, 


ആയതനഷ്ലിക്കവേണം കൃപാനിധേ! 
മായമറേറാതുന്നു തൃപ്പാദസാക്ഷിയായ്‌. 


ലോകകല്യാണംവരുത്തുവാ൯തക്കതാ_ 
യേകമാം മാഗ്ലമേ കാണുന്നതുള്ള ഞാന്‍. 


നിന്തിരുമേനി മനംതെളിഞ്ഞാരൊട്ട_. 
മെന്തു കല്ലിക്കിലും ചെയ്യും ധൃതാദരം. 


ആവശ്യമില്ലാതെ വന്നുചേന്നുള്ളതാ-- 
മീ വിഷമസ്ഥിതി പോകയും ചെയ്തിടും.” 


ഏവം ഭരതന്‍റെറ പുണ്യോക്തി കേഴംക്കവേ. 
ദേവസമുഹമകംകുളിത്താദരാല്‍ 
നന്നായ” പ്രശംസിച്ചു പിന്നെയും പിന്നെയും. 
ങ്ങരം വാരിവഷിക്കയായ?. 
) വപുരജനം 
: നിമാരും കിരാതരും. 
മൊന്നുമേ മിണ്ട; ന്ന പോയീ തദാ. 


അയോദ്ധ്യാകാണ്ഡം 505 


എത്തീ ജനകന്‍െറ ദൂതരങ്ങെന്നുള്ള 
വൃത്താന്തമപ്പോരം ശ്രവിച്ച മഹാമുനി 
| ആനയിച്ചീടുവാന്‍ കല്ലിക്കയാലവ_ 
രാഗതരായി നമിച്ചു സദസ്സിനെ. 
താപസവേഷത്തിലണ്ണോജനേത്രനെ_ 
ത്താപാര്‍ദ്രരായ്ക്ണ്ടു നിന്നുപോയാരവര്‍. 
““മേദിനീഭുത്താം ജനകന്നു സാഖ്യമോ?”” 
ചോദിച്ചു ഭുതരോടേവമൃഷീശ്വരന്‍. 


വ്യാകുലചിത്തരായ്‌ ശീഷം കുനിച്ചുടന്‍ 
കൈകൂപ്പിയുത്തമദുതരോതീടിനാര്‍: 


“ “ഇദ്ദയാപൂണ്ണമാം ചോദ്യമൊന്നാല്‍ വിഭോ, 
സിദ്ധമാമല്ലോ സമസ്തകുശലവും. 
എങ്കിലും കോസലനാഥനോടൊന്നിച്ചു 
മംഗലഭാവങ്ങളൊക്കെയും യാത്രയായ്‌. 
പാരിടമെല്ലാം, വിശേഷിച്ചയോദ്ധ്യയും 
| പോരാ, മിഥിലയ്യം നാഥനില്ലാത്തതായ൦. 
രാജനിര്യാണം ശ്രവിക്കെജ്ജനകനും 
ഹാ! ജനവച്ന്ദവും ഭ്രാന്തരെപ്പോലെയായ?. 
അപ്പോരം വിദേഹനെ*ക്കണ്ടവക്കൊക്കെയു_ 
മപ്പേരു സാത്ഥകമെന്നു തോന്നീ വിഭോ! 
| റാണി കൈകേയിതന്‍ വിക്രിയയാല്‍ നൃപന്‍ 
ഹാ! മണിപൊഷപ്കോയ സപ്പൃത്തിനൊപ്പുമായ്‌. 
നല്ലീ ഭരതന്നു രാജ്യം, രഘുവരന്‍ 
വൈകാതെ കാനനം പൂകി ,യെന്നിങ്ങനെ 
| കേട്ടപ്പൊഴമ്മിഥി ലേശ്വരന്നുണ്ടായ 
| വാട്ടവും ദുഃഖവും വണ്ണിക്ക ദുശ്ശുകം! 
മന്ത്രീന്ദ്രപണ്ഡിതസംഘത്തൊടാരാഞ്ഞി_ 
തെന്തേ കരണീയമെന്നു ഭൂപാലകന്‍. 
വൃത്താന്തമാകെ നിരൂപിച്ചുനോക്കിലും 
കത്തവ്യമെന്തെന്നു ചൊല്ലീലൊരുവനും. 
പിന്നെത്തിരുവടി ചിത്തമുറപ്പിച്ചു 
നന്നായ്‌ വിചാരിച്ച മുതരായ്‌ നാല്‍വരെ 


ക്ഷിപ്രമയോദ്ധ്യഷ്ണുയച്ചു ഭരതന്‍റെ. 
ഡുഠംബ'ഭാവമെന്തെന്നു ഗുഡ്ം ഗ്രഹിക്കുവാന്‍. 


* ദേഹത്തോടകൂടാത്തവന്‍ വിദേഹന്‍. ജനകന്‍ ദേഹമില്ലാത്തവനെപ്പോ 
ലെ_മൃതനെപ്പോലെ _ആയിത്തീന്നു എന്നു സാരം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


) ഭൂുതരയോദ്ധ്യയിലെത്തിബ്‌ഭരതന്‍്ററ 

ം ഖേദവും ചേഷ്ടയും കണ്ടോരനന്തരം 

[ പോയീ മിഥിലയില്‍, ചിത്രകൂടത്തിലേ_- 

3 ക്കാ യുവമന്നന്‍ ഭരതനും യാത്രയായ്‌. 
പ്രത്യാഗമിച്ചൊരദ്ൃതര്‍, യഥാമതി 
വൃത്താന്തമോതീ ജനകസദസ്സുതില്‍. 
മന്നന്‍, പുരോഹിതന്‍, മന്ത്രി, പരിജന_ 
മെന്നിവരെല്ലാം വിഷണ്ണരായി തുലോം. 
പിന്നെബ്‌ഭരതനെപ്പാരം പ്രശംസിച്ചു 
സൈന്യനാഥന്മാരെയങ്ങു വരുത്തിനാന്‍൯. 
ഭൂപനികേതവും നാടും നഗരവു_ 
മാപത്തുകൂടാതെ സൂക്ഷിച്ചുകൊള്ളവാ൯ 
കല്പനനല്ലി,ത്തൃരഗരഥാദിയോ_ 
ടൊപ്പം വനത്തിന്നു പോകാനൊരരുക്കമായ്‌. 
നാനാപരിജനസേവിതനായ്‌ രണ്ടു 
നാഴികഴ്കുള്ളില്‍ പുറപ്പെട്ട ഭൂവരന്‍, 

5 വല്ലാത്ത മാഗ്ഗമാണെന്നിരുന്നീടിലും 

തെല്ലൊന്നു വിശ്രമിച്ചീലാ നരപതി. 

ഇന്നുദിച്ചപ്പോഠം പ്രയാഗതീത്ഥത്തില്‍ ൮൨൨ 

ന്നന്യൂനഭക്ത്യാ കുളിച്ചിതെല്ലാവരും. 

പിന്നെ യമുനകടക്കാന്‍തുടങ്ങവേ 

വന്നു ചൊല്ലീടവാ൯ വിട്ടിതു ഞങ്ങളെ.” 


ഏവമുണത്തിച്ചു വന്ദിച്ചുനില്ലുവേ 
ദേവന്‍ വസിഷ്ഠന്‍ പുരോഹിതസത്തമന്‍ 
ആഴേഴു വേടരെക്കൂട്ടിയയച്ചിതാ_ 
ക്ളറെഴും സന്ദേശവാഹകരെ ക്ഷണം. 


ശ്രീവിദേഹേശ്വരനങ്ങെഴുന്നളളന്നെ_ 
രാ വാത്തയാല്‍ത്തുലോം എഷ്ടരായ്‌ സവ്വരും. 
_ എന്നാലൊരസ്വഠസ്ഥ്യമുണ്ടായി രാമനു_ 
_ മന്നിലിമ്പാധിപനായ മഹേന്ദ്രനും. 


ശോ ന മന്നയായ്ക്കിര്‍ന്നൂ കുടിലയാം 


അയോദ്ധ്യാകാണ്ഡം 507 


അങ്ങനെയദ്ദിനം പോയിതടുത്തനാരം 
മംഗലസ്താനം കഴിഞ്ഞു നിഖിലരും. 
പാവനാത്മാവാം ഗണേശനെ, സ്തര്യനെ_ 
സ്സേവിച്ചു പാവ്ൃതീശങ്കരന്മാരെയ്യം. 
ഇന്ദിരാകാന്തചരണം പണിഞ്ഞുകൊ_ 
ണ്ടിങ്ങനെയത്ഥിച്ചു കൂപ്പുകൈയായവര്‍: 


““രാജീവലോചനന്‍ മന്നനാകേണമേ 
റാണിയാസ്ത്റീരണേ ജാനകീദേവിയ്ും. 
ആനന്ദസത്മമയോദ്ധ്യയാകേണമേ 
മാനവരന്നങങ്ങളങ്ങു വാഴേണമേ. 
വാഴിക്കവേണമേ രാമ,നിളമയായ? 
വാര്‍മികും സാശീല്യമാന്ന ഭരതനെ. 
ഇമ്മട്ടൊരാനന്ദപൂരത്തിലാ,ക്ലി നീ 
ജന്മസാഫല്യം വരുത്തിത്തരേണമേ. 
ദേശികപണ്ഡിതസോദരയക്തനായഃ* 
ദേവനയോദ്ധ്യ ഭരിക്കുമാറാകണേ. 
അക്കാഴ്ച കണ്ടു മരിക്കുവാന്‍ ഞങ്ങളി_ 
ലുരംക്കനിവങ്ങേക്കുദിക്കേണമേ വിഭോ!” 


ri 


ലോകരിപ്രേമോക്തി തുകവേ താപസര്‍ 
യോഗവിരക്തികടം നിസ്സ്റാരമാക്കിനാര്‍. 
ഇങ്ങനെ നേന്നുകഴിഞ്ഞു പുരജനം 
പങ്കേരുഹാക്ഷനെക്കണ്ടു കൈകൂപ്പിനാര്‍. 
ഉത്തമമധ്യമനില്ലഭേദംപെടും 
മത്ത്യക്കു ദശനമൊത്തു യഥാതഥം. i 
മാനിച്ചു കാരുണ്യരാശിയെല്ലാരെയും 
മാനവന്മാരും പുകക്്ീ വിളവിനെ: 


““ബാല്യംമുതല്ലിത്തിരുവടി നീതിസ൦_ 
ശീല്യമുള്ളോരെത്തുണച്ചുപോനന സദാ. 
ശാലീനതയ്ക്കും സരളശീലത്തിനു-- 
മീലോകസുന്ദരന്‍ ചാരുനിധാനമാം. ”” 


Ee 


രാമഗുണഗണം വണ്ണിച്ചു സവ്വരും 
പ്രേമഭരിതഹൃദയരായ്ക്കിന്നുതേ. 
“ദേവന്‍ സ്വകീയരെന്നെണ്ണുന്ന നമ്മഠംക്കു 
നേര്‍വരാനുണ്ടോ സുകൃതികളഴിയില്‍?” 
എന്നു കൈവന്നൊരു ഭാഗ്യത്തെയേവരു_ 


-മൊന്നിനൊന്നാദുദ്റാദമേറിപ്പുകക്ക്ിനാര്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


Cd 


താമിഥിലേശ്വരസൈന്യദയാനദി. 


തുളസീദാസരാമായണം. 


ജനകരാജാഗമനം 

അന്നേരമാഗതനായീ മിഥിലേശ_ 
നെന്നു കേട്ടേവരും സന്തുഷ്ടചിത്തരായ്‌. 
ശീഘ്രമെഴുന്നേററു സൂര്യവംശോജ്ങജവല_ 
നാഠംക്കാരുമായിപ്പുറപ്പെട്ട സാദരം. 
ചിത്രകൂടാചലം കാണവേ തേര്‍വിട്ടു 
ഭക്ത്യാ നമിച്ചു ജനകന്ൃപാലകന്‍. 
ശ്രീരാമദശനവാഞ്ചയാലാഗത_ 
ന്മാരിലുണ്ടായീല യാത്രാപരിക്ടമം. 
മാനസം ചെന്നുകഴിഞ്ഞിതക്കൂട്ടക്കു 
ജാനകിയിങ്കലും രാമചന്ദ്രങ്കലും. 
ഇല്ല, മനസ്സ ശരീരത്തിലെങ്കി,ലാ- 
രല്ലലും സഖ്യവും തെല്ലൊന്നറിഞ്ഞിടും? 
പ്രേമമദംപുണ്ട മൈഥിലസംഘവും 
രാമസമാജവും സന്ധിച്ചു തങ്ങളില്‍. 
രാജാജനകന്‍ നമിച്ചു മുനികളെ; 
രാമന്‍ മിഥിലാപുരോഹിതന്മാരെയും. 
പ്പിന്നെ രഘുവരന്‍ സോദരന്മാരൊത്തു 
ധന്യന്‍ ജനകമഹിന്ദ്രനെ വന്ദിച്ചു 


തല്‍പരിവാരത്തൊടൊപ്പം നിജാശ്രമ_ 
മുടംപ്പൂകുവാനായ” നയിച്ചു യഥോചിതം... 


അമ്മഹിതാശ്രമം ശാന്തരസത്തിന്‍െറ 
നിമ്മലനീരം നിറഞ്ഞ പാഥോനിധി; 


രാമനെയാശ്രമവാദ്ധിയി ലെത്തിപ്പ_ 


അയോദ്ധ്യാകാണ്ഡം 509 


“എന്നാല്‍ മറുകരയെത്താന്‍ പ്രയാസമായ 
വന്നു, തുഴയില്ലൊരുത്തന്‍െറ കൈയിലും. 
കോലകിരാതാദി സാധുക്കളൊക്കെയും, 
കോളേറുമപ്പുഴ പിന്നിട്ടകൊള്ളവാന്‍ 
എന്താണുപായമെന്നേതുമറിയാതെ 
സന്തപിച്ചീടും പഥികജനങ്ങളാം. 
എപ്പൊഴുതിന്നദിയാശ്രമവാദ്ധിയി_ 
ലൂരാപ്പുകി,യപ്പോഠം സമുദ്രാതിശായിയായ൦. 
ജ്ഞാനവും ധൈര്യവും ലജ്ജയും കൈവിട്ട 
ദീനങ്ങളായി തിരുസമാജങ്ങളം. 
വാക്ലിദശരഥരൂപഗുണാദിക_ 
| ളാത്തിയില്‍ മുങ്ങിക്കരഞ്ഞിതഖിലരും. 
| ഹാ! മഹാക്രരതകാട്ടിയെന്നിങ്ങനെ 
ക്രൂ 5 
വാമവിധിയെപ്പഴിച്ചു ജനാവലി. 
ആ വിദേഹേശനെസ്റ്ുക്ഷിച്ചുനോക്കുക_ 
യായീ സുരസിദ്ധതാപസസഞ്ചയം. 
ആരും കടക്കില്ല, പാത്ഥിവസ്നേഹമാ_ 
| 'മാമഹാനിമൃഗ;-ചൊല്‍വൂ തുളസി ഞാന്‍. 
ശാന്തരൃഷികളും പരരപ്രവരരും 
| സാന്ത്വനംചെയ്‌തൂ ജനകരാജേന്ദ്രനെ. 
| ഉത്തമാചാര്യന്‍ വസിഷ്ലനരുളിനാ൯: 
““ചിത്തമുറപ്പിക്കവേണം മഹീപതേ! 
ആരുടെ വിജ്ഞാനസൂര്യനാല്‍ സംസാര_ 
ഘോരനിശീഥിനിയററുപോകുന്നുവോ, 
ആരുടെ വാങ്‌മയരശ്മികളാല്‍ മുനി- 
മാരുടെ ചിത്താബഴജമുല്ലസിക്കുന്നുവോ, 
.മാഹാത്മ്യമേറുമാ പ്രാജഞന്‍െറ ചാരത്തു 
മോഹമമത്വങ്ങളെങ്ങനെ ചെന്നിടും? 
.താദ്ൃശസ്ഥിതി സമ്ത്രാപ്പഠമായതോ 
-.സീതാരഘുവരസ്നേഹമഹിമയാല്‍. 
ഓതുന്നു വേദങ്ങടം മുന്നായ്‌ജ്ജനങ്ങളെ_ 
സ്റാധകര്‍, സിദ്ധർ, വിഷയികളീവിധം. 
ശ്രീരാമഭക്തിരസത്താല്‍ നിറയുന്ന 
താരുടെ മാനസമിച്ചചൊന്നകൂട്ടരില്‍, 
ആ വിമലോദാരചിത്തന്നു തിച്ചയായ”_ 
ക്കെവരും ശിഷ്ടസദസ്സിന്‍മ ഹാദരം. 


| 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


ജ്ഞാനരഹിതമാം ഭക്തിയോത്താല്‍ക്കണ്ണ- 
ധാരനില്ലാത്തൊരു തോണിക്കു തുല്യമാം. 


ഇരമട്ട മാമുനി ചൊല്ലിക്കഴിയവേ 
രാമഘട്ടത്തില്‍ക്കുളിച്ചാരഖിലരും. 


ദീനതപൂണ്ട ജനപ്രകരം ജല_ 
പാനവുമെന്റയേ നയിച്ചിതാ വാസരം. 


പക്ഷിമൃഗാദികഠംപോലുമുപേക്ഷിച്ചു 
ഭക്ഷണമെന്നുളള തോത്തുകണ്ടീട്ുകില്‍ 
അത്രമേല്‍ ദുഃഖം സഹിക്കും പ്രിയപ്പെട്ട 
ഭക്തജനങ്ങഠംതന്‍ കാര്യം കഥിക്കണോ? 
യ തണ്ടലര്‍നേത്രനും ശ്രീനിമി!രാജനും 


രണ്ടു സംഘത്തിലുംപെട്ട ജനങ്ങളും 

Ee മുങ്ങിക്കുളിച്ചു വിഷാദവിവശരാ_ 
യങ്ങൊരു പേരാല്‍ച്ചുവടുപുക്കീടിനാര്‍. 
ആരണന്മാരും വസിഷ്ലമഹഷിയും 
സൂരിവരേണ്യന്‍ ശതാനന്ദയോഗിയും 
ധമ്മവിവേകവൈരാഗ്യയുക്തങ്ങളാം 
രമ്യോപദേശങ്ങഠം നല്ലീ ബഹുവിധം. 
ചൊല്ലൈഴും കാശി കമാമുനിമുഖ്യനും 
ചൊല്ലീ പുരാണകഥകളോരോവിധം. 
പൂജനിയന്‍ ഗുരു കഭാശികനതന്നോട 
രാജിീവലോചനന്‍ പിന്നെയരുളിനാന്‍;; 


' “ഇന്നലെത്തണ്ണീരുപോലും കുടിച്ചിടാ_ 
തിങ്ങിജ്ജനങ്ങളപവസിപ്പു വിഭോ!” 


ചൊന്നാൻ മഹാമുനി: “ “രാമനുരച്ചതു 
നന്നായി; രണ്ടരയാമം കഴിഞ്ഞുപോയ. 
_ നിത്താമുപവാസ മെന്നു കേട്ടാദരാല്‍ 
 പ്പൃഥ്വീപതീന്ദ്രന്‍ ജനകനരുളിനാന്‍: 


യ) 
aS 


) ര 
ഫാപീല്ചതു*. അതിനാല്‍ 


D 
പറഞ 


അയോദ്ധ്യാകാണ്ഡം 511 


ക്ഷോണിീന്ദ്രവാകൃത്തെ മാനിച്ചനന്തരം 
സ്പാനംകഴിക്കുവാന്‍ പോയിതെല്ലാവരും 

| വേടരാ വേളയില്‍ക്കന്ദഫലാദികരം 
കൂടകരാക്കുള്ളില്‍ നിറച്ചുകൊണ്ടെത്തിനാര്‍. 
രാമകരുണയാല്‍ സ്വ്വകാമപ്രദ_ 

മായീ മഹത്തായ ചിത്രകൂടാചലം. 
അക്കാഴ്ചകാണുന്നമാത്രയിലുള്ളിലെ_ 
ദഃഖങ്ങളെല്ലാമൊഴിഞ്ഞുപോമേവനും. 
ആറും തടാകവും കാനനഭൂമിയു_ 
മാനന്ദരാഗപ്രസന്നതകൊഠംകയായ്‌ 


സൂനഫലങ്ങാം നിറഞ്ഞുകാണായിതേ 
നാനാമരങ്ങളം വല്പികുലങ്ങളും. 


കാതുകാംക്കിമ്പംവളത്തുന്നമാതിരി 
നാദമുണ്ടാക്കീ ഖഗമൃഗജാതികരം. 


| എന്തൊരുത്സാഹമാണപ്പോഴടവിയില്‍ ! 
| ഗന്ധസമീരണന്‍ വീശീ സുഖപ്രദ൯ 


ഉക്തിവിഷയമായ്‌ത്തിരുന്നതെങ്ങനെ 
ചിത്തം ഹരിക്കുമാസ്സന്ദര്യശേഖരം? 


ഭൂപന്‍ ജനകനെസ്സല്‍ക്കരിക്കാന്‍ സ്വയം 
ഭൂദേവി നന്നായൊരുങ്ങിയെന്നോതിടാം. 


സ്റാനംകഴിഞ്ഞു ജനങ്ങളതാതിടം 
കാനനവ്വക്ഷങ്ങഠം കണ്ടിരുന്നീടിനാര്‍. 


പിന്നെസ്തധാസമം സ്വാദുററതായിടും 
വന്യപക്വങ്ങളും മുലഫലാദിയും 


ഭാജനം തോറും നിറച്ചയച്ചീടിനാ൯ 
ഭാനുവംശാചാര്യ,നോരോജനത്തിനും. 


മംഗലദേവതാപൂജനം നിവഹി_ 
ച്ചങ്ങ ഭജിച്ചു ഫലാഹാരമേവരും. 

രാമനെക്കണ്ടുകണ്ടുഠംക്കുളിരാന്നുകൊ_ 

| ണ്ടീമട്ടു നാലയനാഠം പോക്കി ജനാവലി. 
ഉണ്ടായിതൊന്നുപോലുള്ളോരഭിമതം 

| രണ്ടുകൂട്ടത്തിലുമുളളവക്കാകവേ 

| “ അംബുജനേത്രനും സീതയുമില്ലാതെ 

| പിന്മടങ്ങീടക നന്നല്ല നിശ്ചയം.” 

| കോമളരൊന്നിച്ചു കാട്ടില്‍ക്കഴിവതു 
കോടിത്രിദിവസുഖത്തിന്നു തുല്യമാം. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


ജാനകീരാഘവലക്ഷ്യണന്മാര്‍കളെ_ 
ക്കാനനഭൂവിലുപേക്ഷിച്ചുകൊണ്ടഹോ 
മന്ദിരംപുകാനൊരുങ്ങുന്ന മത്ത്യന്നു 
മന്ദഭാഗ്യാവസ്ഥ വന്നുകൂടും ദൃ്ധം. 
ദൈവമനുകൂലമായിരിപ്പോളവും 
ദേവനോടൊത്തീ വനത്തില്‍ക്കഴിഞ്ഞിടാം. 
അന്തി മുന്നിങ്കലുമാമോദപുവ്വകം 
മന്ദാകിനിയില്‍ക്കുളിച്ചു വിശുദ്ധരായ” 
മാനവനായകദശനം സാധിപ്പ- 
താനന്ദമംഗലസവ്വസമുദയം. 
രാമഗിരിയിലും കാനനഭൂവിലം 
മാമുനിമാര്‍തപോവാടനിരയിലും 
ചുററിനടന്നു സുരാമൃതസ്വാദിമാ_ 

വുററ ഫലാദികളാഹാരമാക്കിടാം. 

പോകും സുഖമായ്‌” പതിന്നാലുവത്സര-- 
മേകമാത്രജ്ക്കൊപ്പമേതുമറിയാതെ. 
എന്നാലഭാഗ്യരാമീ നമ്മളൊക്കെയെ_ 
ങ്ടുന്നതമായൃയള്ളൊരബ”ഭാഗ്യമെങ്ങുവാന്‍?”" 


രണ്ടുകൂട്ടത്തിലുംപെട്ടവക്കൊക്കെയു_ 
മുണ്ടായി രാമനില്‍ബ്‌ഭക്തി ,യേതാദ്ൃശം. 


രാജ്ഞിമാരുടെ സമാഗമം 
ഉള്ളംകവരുംവിധത്തിലിതേവിധ_ 
മെല്ലാരുമിംഗിതം ചൊല്ലിയിരിക്കവേ, 


സീതാജനയിത്രി ചൊല്ലിവിട്ടീടിന 
ദാസി,യവസരംപാത്തണഞ്ഞീടിനപം. 


 സന്ദശനത്തിന്നു തക്കസമയമാ_ 


ണെന്നറിഞ്ഞദ്ദാസി ചെന്നു പറകയാല്‍ 
റാണിയവരോധമങ്കമാരൊന്നിച 


Ee സന്നിധിപൂകിനാരം. 


കോരിത്തരി Tes ല്‍ത്തള 
ധാര 


അയോദ്ധ്യാകാണ്ഡം 013 


കാല്‍നഖംകൊണ്ടു നിലത്തു വരച്ചവര്‍ 
മാല്‍നിറഞ്ഞങ്ങനെ നിന്നു ചെറുതിട. 


രാമസീതാപ്രീതി, മുത്തങ്ങളായതാ_ 
ണാ മുശ്ധശീലകളെന്നു തോന്നിച്ചിടും. 
മറെറാരുമട്ടില്‍ പറഞ്ഞാല്‍ക്കരുണമെഠ_ 
ന്നൊട്ടേറെരൂപം ധരിച്ചു വത്തിപ്പതാം. 


ശ്രീവിദേഹേശ്വരപത്നിയരുളിനാരം: 
“ഹാ! വിധിതന്‍ മതി വക്രമടത്ര തുലോം. 
നേരിയ പാല്‍നുരയൊന്നു മുറിക്കുവാന്‍ 
ഘോരമിടിവാളെടുത്തു നിഷ്കുണ്ടകന്‍. 
കക്കശം, ഭീതിദമത്രേ വിധിയുടെ 
വിക്രീഡിതമെന്നു ചൊല്ലാതെ വയ്യ മേ. 
കേദക്കുന്നതേയുള്ള പീയയഷമെന്നു നാ,- 
മീക്കഞ്കളാല്‍ കാണ്മതയ്യോ! ഗരളമാം. 
കാക്കയും മൂങ്ങയും കൊററിയും നിത്യവും 
കാണപ്പെടുന്നുണ്ടു സവ്വദേശത്തിലും; 
എന്നാലരയന്ന,മാക്കുമഗമ്യമായ”* 
മിന്നുന്നു മാനസകാസാരമൊന്നിലേ. ”” 


ചൊന്നാരം സുമിത്രയു, “ “മേററം വിപരീത_ 
മെന്നല്പ, പാരം വിചിത്രം വിധിഗതി. 


സൃഷ്ടിച്ച രക്ഷിച്ചു സംഹരിക്കുന്നു ഹാ! 

കുട്ടിക്കളിക്കൊപ്പമെല്പാം ചതുമ്മൃഖന്‍.”” 
ശ്രീരാമഭദ്രജനിത്രിയോതീടിനാ,_ 

* “ളാരുടെ ദോഷവുമല്ലിതെന്നോക്കണം. 

ദുഃഖസുഖങ്ങളും ലാഭനഷ്ടങ്ങള_ 

മൊക്കെ നിനയ്കകില്‍ കമ്മവശഗമാം. 

കമ്മഗതിയോ കഠോരമാണായതു 


കണ്ടറിയുന്നതു ധാതാവുമാത്രമാം. 


എമ്മട്ട കമ്മമതേവിധമാവിധി 
നന്മയും തിന്മയും നല്ലന്നു നിത്യവും. 


ഉണ്ടു ശിരസ്സില്‍ സമസ്തജനത്തിന്നു_ 


മുല്ലംഘ്യമല്ലാത്തൊരീശ്വരകല്ലിതം. 


ഉല്പത്തി, രക്ഷ, വിനാശം, വിഷം, സുധ. 
'യിപ്പടിയെല്ലാം തദാജ്ഞാവിധേയമാം. 


ഹേ ദേവി, മോഹവശഗയായിങ്ങനെ 
.ഖദിക്കുവാനുള്ള കാര്യമില്ലല്പവും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


ധാതൃപ്രപഞ്ചമചലമാ,ണത്രയ_ 
ല്ലാദിരഹിതവുമാണെന്നറിയണം. 


കോസലേശനന്‍െറ ജനിമരണസ്ടൃതി 
(BW 
ഹേ സഖി, കല്യാണഹാനിക്കു ഹേതുവായ”. 


1 അമ്മിഥിലേശ്വരി ചൊന്നാഠം: ““ഭവതിതന്‍ 
SA രമ്യോക്തിയെത്രയും സത്യമത്രേ ദൃഡം. 
പുണ്യപരകോടിയാകും ദശരഥ_ 

മന്നവന്‍ തന്മഹാറാണിയല്ലേ സഖി. 
സരമിത്രിയൊന്നിച്ചു രാമനും സീതയും 

ത്‌ സനമുഖ്യമോടേ വസിക്കട്ടെ കാടിതില്‍. 

| ധമ്മ്ൃമജ്ജീവിതം താനേ പരിണാമ - 

A രമ്യമായ്ത്റീരും, വരില്ല ദോഷം ലവം.” 

a ആര്യ കൌസല്യ വചിച്ചാഠം: ““ഭരതനന്‍െറ 
2 കാര്യമോത്താണെനിക്കാധി രാജപ്രിയേ! 
ഈശപ്രസാദവും ദേവി, ഭവതിത_ 
ന്നാശിസ്തരമാന്നുപോലുണ്ടായ*വരികയാല്‍ 
എന്മകന്‍ രാമനും തദ്വധു സീതയും 
നിമ്മലരത്രേ സുരനദിപോലവേ. 


കോമളമാനസേ, ചെയ്തീല മുമ്പ ഞാന്‍ 
രാമനാമത്തില്‍ശ്ശപഥമൊരി ക്കലും. 


എന്നാല്‍ക്കുമാരനെസ്സ്റാക്ഷിയാക്കീട്ടു ഞാ. 
നിന്നു കഥിക്കുന്നു സത്യം സഹോദരി! 
ഭദ്രന്‍ ഭരതന്‍െറ ശീലം, മനോഗുണം, 
ഭക്തി, വിശ്വാസവും, സോദര്യഭാവവും 
 ചേരുന്നമട്ടില്‍ പ്രകീത്തിച്ചുകൌള്ളവാന്‍ 
ശാരദാദേവിയുമാളല്ല നിണ്ണയം. 


വാരിധിനീരം വെറും കക്കയോട്ടിയാല്‍ 
 കോരിവററിക്കുവാനാവുമോ ഹേ സഖി! 


ശപ്രദീപം ഭരതനെന്നെപ്പൊഴും 


ല്‍ മണ' 


അയോദ്ധ്യാകാണ്ഡം 515 


പുത്രനെക്കീത്തിച്ചുകൊരംവതനുചിതം 
ബുദ്ധി മന്ദിച്ചുപോയ” സ്നേഹശോകങ്ങളാല്‍. ”” 


ഗംഗാവിശുദ്ധോക്തിയേവം ശ്രവിക്കവേ 
തിങ്ങുന്നമാലാല്‍ത്തളനുരപോയ?* രാജ്ഞിമാര്‍. 


ദേവി കാസല്യ തുടന്നു തന്‍ഭാഷണം: 
““ഹേ വിദേഹേശ്വരി, കേട്ടരുളീടണം. 


ജ്ഞാനനിധിയാം ജനകനൃപതിതന്‍ 
പ്രാണപ്രിയതമയല്ലോ തിരുവടി. 


ഏതൊരാളുളള ഭവതിക്കുപദേശ_ 
മേകുവാ,നെങ്കി ലുമൊന്നറിയിപ്പ ഞാന്‍. 
തക്ക സമയമറിഞ്ഞു രാജേന്ദ്രനോ_ 
ടിക്കണക്കിംഗിതമൊന്നുണത്തിക്കണം. 
നാട്ടില്‍ക്കഴിയട്ടെ ലക്ഷ്മണന്‍, രാമന്നു 
കൂട്ടായ്‌ബ “ഭരതന്‍ ചരിക്കട്ടെ കാട്ടിലും. 
എന്മതം രാജാവു മാനിക്കുമെങ്കില്‍ ഞാ_ 
നെമ്മട്ടുമായതു സാദ്ധ്യമാക്കാം സഖി! 
ദു8ഖമുണ്ടേറെയെനിക്കെന്‍൯ ഭരതന്‍െറ_ 
യൃരംക്കുരുന്നിങ്ങനെ തപ്ചമാവുന്നതില്‍. 


രാമനെ വേര്‍പെട്ട ജീവിക്കയില്പവന്‍ 
പ്രേമമതേവിധമുണ്ടവന്നെപ്പൊഴും. ”” 


ഇസ്സരഭോക്തികരം കേഠംക്കയും ദേവിതന്‍ 
സസ്നേഹഭാവമറികയും ചെയ്തുയാല്‍ 


മുങ്ങീ കരുണരസത്തിലെല്ലാവരും; 
മംഗളഘോഷം മുഴക്കിത്തെരുതെരെ. 2 


മാരിപോല്‍പ്പനിര വഷിച്ചു ദേവകഠം; 
മാമുനിസിദ്ധരും സ്നേഹാര്‍ദ്രചിത്തരായ൦. 


ക്ഷീണമറിയാതെ നോക്കിയിരുന്നു പോയ* 
റാണിമാരപ്പോഴുരച്ചു സുമിത്രയും: 


“*നാമിങ്ങിരിക്കിലോ നേരം കവിഞ്ഞുപോം 
നാഴിക രണ്ട കഴിഞ്ഞിതീ രാത്രിയില്‍.” 


പിന്നെയെഴുന്നേററു രാമാംബ ചൊല്ലിനാഠം 
ധന്യയയാമമ്മി ഥി ലേശിയോടിവിധം: 


; “ഇപ്പോടംത്തിരിച്ചെഴുന്നള്ളിയാലും സഖി, 
സപ്രേമമൊന്നു ഞാന്‍ ചൊല്‍വതു കേഴംക്കണം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


ദൈവഗതിയെന്നു കാണാം വിപത്തിതില്‍ 
ശ്രീവിദേഹേശ്വരന്‍ ഞങ്ങഠംക്കൊരാശ്രയം. 
ഈ വിനീതോക്തികടം കേട്ടു കകസല്യതന്‍ 
പാവനപാദം ഗ്രഹിച്ചുകൊണ്ടാദരാല്‍ 
മൈഥിലീമാതാവു ചൊന്നാരം: “  ഭവതിത൯ 
കൈതവമറെറാരീ ന്രമത യുക്തമാം. 
വന്ദ്യയാം ദേവി, ദശരഥഗേഹിനി,_ 
യെന്നല്ല, രാമന്‍െറ മാതാവുമല്പയോ? 

ധൂമത്തെ വന്നിയും ക്ഷുദ്രതൃണങ്ങളെ_ 

ക്കേമന്‍ ഗിരിയും വഹിക്കുന്നു മാലിയില്‍. 
താണവരേയും സമാദരിച്ചീടക_ 

യാണു മഹാപ്രഭശ്രേഷദരവ്വണ്ണമേ. 

കമ്മണാ, വാചാ, മനസാ, ദിവാനിശ_ 
മിമ്മിഥിലാധിപന്‍ നിങ്ങഠംതന്‍ സേവകന്‍. 
നിത്യസഹായികളെന്നു ചൊല്ലേണ്ടതാ_ 
ക്ൃത്തിവാസസ്സും മഹേശി ഭവാനിയും. 
ഭ്രിലാരുളളൂ തുണയ്കു നിങ്ങഠംക്കൊരാഠം 
കൈവിളക്കുണ്ടോ വിളക്കുന്നു സൂര്യനെ? 
രാമനടവിയില്‍ പാത്തു സുരജന_ 

കാമം നടത്തി മടങ്ങുമയോദ്ധ്യയില്‍; s 
ചൂടും കിരീടം നരസുരരൊക്കെയും 

നേടും സുഖം തല്‍കരബലച്ഛായയില്‍. 
ചൊന്നരുളീീട്ടുണ്ടു യാജ്ഞവല്ല്യന്‍ ഗുരു; 
വന്ദ്യയതിന്ദ്രോക്തി മിഥ്യയാസ്തീരുമോ? ” | 


ഏവം നിവേദനം ചെയ്തരോരനന്തരം 
ദേവി കാസല്യയെക്കൂപ്പിസ്സമാംഗിയാരം 

തന്മകളോടൊത്തു യാത്രയായീടുവാന്‍ 
സമ്മതം വാങ്ങിത്തിരിച്ചെഴുന്നള്ളിനാഠം. 
ചേരുകയായീ ജനകജ പിന്നെയ_ 
റ്റോ പരിജനത്തോടം യഥോചിതം. 


യെത്തപസ്വികരംക്കൊത്തൊരു 
വേഷത്ത 1 ങ്ങവര്‍ goose തുലോം. 


ന്നാമല്‍ത്ത തന്ൂജയെക്കുണ്ടു ജന ൮ 
Ee S$ 


കാ ജില നല്ലോ 


അയോദ്ധ്യാകാണ്ഡം 


ആ മഹാഭാഗന്‍െറ ഹൃത്തിലമേയസദ?*_ 
പ്രേമസമുദ്രം കരകവിഞ്ഞു തദാ. 
മൈഥിലീസ്നേഹവടദ്രമം നില്കുന്ന 
പൂതപ്രയാഗമായ്തീന്ു തന്മാനസം. 

ആ മഹാപ്പക്ഷത്തിലുല്ലസിച്ച രഘു_ 
രാമപ്രണയക്കിടാവെന്നു തോന്നിട്ടം. 
പ്രേമജലധിയില്‍ മുങ്ങിക്കുഴഞ്ഞൊരാ_ 
ബ്‌ഭൂമഹേന്ദ്രജ്ഞാനമാക്കണ്ഡമാമുനി, 
അക്കിടാവിന്‍െറ സഹായമപേക്ഷി 
നില്തുകയായിടാം ജീവന്‍ പുലത്തുവാന്‍. 
മോഹത്തില്‍ മുങ്ങുന്നതല്പാ നൃപമതി, 
സ്നേഹത്തില്‍നിന്നുമുദിച്ച വൈക്ടബ്യമാം. 
മാതാപിതാക്കഠംതന്‍ സ്നേഹം നിരീക്ഷി 
സീതയും വ്യാകലചിത്തയാസ്ത്ീഅപോയഴ൦. 
പിന്നെ സ്വധമ്മം വിചാരിച്ചു മൈഥില_ 
നന്ദിന്നി തെല്ലൊന്നുറപ്പിച്ചു മാനസം. 
താപസവേഷം ധരിച്ച ത൯പുത്രിയെ_ 
ബ്‌ഭൂപതി കാങ്ങെ പ്രസന്നനായീ തുലോം. 
“ “കന്യേ! ' '__സവാത്സല്യമോതീ മഹീശ്വര_ 
““നന്വയം രണ്ടും പവിത്രീകരിച്ചു നീ. 
ഇപ്രപഞ്ചത്തില്‍ സമസ്തജനങ്ങളം 

ശുഭ്രമാം ത്വല്‍കീത്തി വാ്ണകയല്ലയോ? 
നിമ്മലം നിന്‍യശസ്സെണ്ണമി ല്ലാത്തൊരാ_ 
ബ്രഹ്മാണ്ഡമാകെപ്പരന്നു കവികയാല്‍ 

ഇന്നു തോല്ലിക്കയാണോമലേ, പേര്‍പെററ 
പുണ്യസരിത്തായ ഭാഗീരഥിയെയും. 
വാനവഗംഗഷ്ക്കു ഭൂമിയില്‍ ചൊല്ലെഴും : 
സ്ഥാനങ്ങടം മുന്നുതാ൯ ഭവ്യപ്രദങ്ങളായ. 
എന്നാല്‍ത്തവകീത്തിവാഹിനിക്കോ സാധു. 
വ്ൃന്ദമഹാസ്ഥാനമുണ്ടു നൂറായിരം. ”” 


സത്ൃവാക്കിങ്ങനെ കേരംക്കവേ സീതഴ്തു 
വക്രം കനിഞ്ഞുപോയ” ശങ്കാഭരത്തിനാല്‍. 


ആലിംഗനംചെയ്തിതച്ഛനുമമ്മയയം 
ബാലയെപ്പി ന്നെയനുഗ്രഹിച്ചീടിനാര്‍. 


“ഇങ്ങു വസിക്കുക നന്നല്ല രാത്രിയില്‍ '__. 
ശങ്കിച്ചു ജാനകി, മിണ്ടിയില്ലെങ്കിലും 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


517 


Bh aed wie 


തുളസിദാസരാമായണം 


പുത്രിതന്നിംഗിതം കണ്ടു മഹാറാണി 
ഭത്താവിനോടതു ഗുഡമായ്‌” ചൊല്ലിനാഠം. 
ഉള്ളാല്‍ പ്രശംസിച്ചു കന്്യയെയങ്ങവര്‍ 
ചൊല്ലിവിട്ടീടിനാരാശ്ലേഷപൂവ്വകം. 4 
പിന്നെച്ചതുരയാം റാണി, ഭരതന്‍െറ 

aa ഖിന്നതയെല്ലാം ഗ്രഹിപ്പിച്ചു കാന്തനെ. 
സരരഭംചേരുന്ന കാഞ്ചനം പോലെയും 
ചാരുസുധാമയ കരമുദി പോലെയും 

മിന്നും ഭരതചരിത്രം ശ്രവിക്കവേ 

റ കണ്ണീര്‍ നിറഞ്ഞ, തരിച്ചുപോയ? മേനിയും. 
Bie ചിത്തപ്രസാദം വഴിഞ്ഞു കുമാരന്‍െറ 

ന്‌ സദ്ൃശസ്സെത്രയം വാക നരാധിപന്‍. 

€ ““കേഠക്കുക സശ്രദ്ധമിന്നു രമ്യാനനേ, 

ട്‌ ചേല്‍ക്കണ്ണിമാക്കൊരു മയലിമാണിക്യമേ! 
സംശുദ്ധമാമിബ“ഭരത കഥാമൃതം 
സംസാരബന്ധവിമോചകം നിണ്ണയം. 
നീതിതന്ത്രത്തിലും ധമ്മശാസ്രത്തിലും 
പൂതമാം ബ്രഹ്മവിചിന്തനത്തിങ്കലും 
എന്മതിക്കൊത്തപോല്‍ ഞാനും കടന്നതു_ 
ണ്ടെങ്കിലുമൊന്നിതാ തീച്ചയായ* ചൊല്ലവന്‍ 
ഈ രാജനന്ദനമാഹാത്മ്യമോതുവാന്‍ 
പോരുന്നതല്പെ൯െറ ബുദ്ധി,യെന്നല്പഹോ 
ആയതിന്‍ ഛായയെസ്സശിക്കുവാനുമി_ 
ല്വീയല്പബുദ്ധിക്കു യോഗ്യത ലേശവും. 
ബ്രഹ്മാ, ഗണേശനും, ശേഷന്‍, മഹേശനും 
നിമ്മലവാണിയും, കാവ്യകത്താക്കളും 
സൂരീന്ദ്രസത്തമന്മാരും പ്രതിഭയാ_ 

ലാരും വപുക്ന്ന വിജ്ഞരുമൊക്കവേ 

൯ ഭരതന്‍െറ ശീലഗുണാദിയി_ 


ഇ 
റ ലം 
വന്നാരുമറിയണ 


0 തന്നു തുല്യ; 


അയോദ്ധ്യ കാണ്ഡം 


മറെറന്തിനോടുപമിക്കും സുമേരുവെ; 
തെറെറന്നു ചൂളം കവിവരബുദ്ധിയും. 
പാരമഗമ്യമാണുക്തിക്കു തല്‍ഗുണം 
നീരമില്ലാത്തെടം മീനുകരംക്കെന്നപോല്‍. 
സീമയില്ലാത്ത ഭരതമഹിമകഠം 
രാമന്നറിഞ്ഞിടാം വണ്ണിക്ക ദൃശ്ശകം. 
പത്തനം പൂകട്ടെ ലക്ഷണൻ; ജ്യേഷ്ഠനോ_ 
ടൊത്തു വാഴട്ടേ ഭരതന്‍ വനത്തിലും. 
എന്നുള്ളൊരമ്മതമിഷ്ടമായ്ക്കിന്നിട്ടം 
നന്നുനന്നെന്നു പുകമെല്ലാവരും. 
പ്രീതിവിശ്വാസങ്ങളുണ്ടു പരസ്സുരം 
സീതാപതിക്കും ഭരതനും നിണ്ണയം. 
ശ്രീമാന്‍ ഭരതന്‍ മമതതന്‍ മൂത്തിതാന്‍ 
രാമന്‍ സമതതന്‍ പൂണ്ണസ്വരൂപവും. 
ഓക്കുന്നതില്പാ ഭരതനിഹപര_ 
സരഖ്യങ്ങളൊന്നും കിനാവിലെന്നാകിലും. 
ചേണെഴും ശ്രീരാമപാദപ്രണയമായ_ 
ക്കാണാം ഭരതന്‍െറ സിദ്ധികളത്രയും. 
രാമാജ്ഞ ലംഘിക്കയില്ലാ,മറവിയി_ 
ലാമഗ്നനാകിലുംകൂടിക്കുമാരകന്‍. 
ആകയാല്‍ സ്നേഹവശഗയായാദ്ദേവി, നീ 
ശോകഭാരത്താല്‍ ഞെരുങ്ങേണ്ടതില്ലിതില്‍ ." 


രാജസഭ 
രാമഭരതഗുണങ്ങളെണ്ണിപ്പുറ- 
ഞ്ഞാമട്ട രാത്രി കഴിച്ചാരിരുവരും. 


ഭാനുവുദിക്കവേ രണ്ടു സംഘങ്ങളും 
സ്റാനപൂജാദിയനുഷ്ണിച്ചുകൊരംകയായ?. 


പില്പാട രാഘവനാചാര്യസന്നിധി_ 
യൃറംപ്പുക്കു വന്ദിച്ചുണത്തിച്ചു സാദരം: 


“നാഥ, ഭരതനുമമ്മമാരേവരും 
നാഗരിക്രസ്ത്രീപുമാന്മാരുമാത്തരായ?* 
കാനനക്ശേശം സഹിക്കുന്നു ദീഘമായ? 
ജാനകിത൯ താതമാതാക്കളയംപ്പെടെ. 
യുക്തമെന്താണതു ചെയ്തരുളേണമി_ 


ഞങ്ങൊക്കെയമങ്ങേക്കധീനം ജനഹിതം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


519 


തുളസീദാസരാമായണം 


ഏവം നിവേദിച്ചു സങ്കോചഭാരമാ- 
ന്നാവസിഷ്ഠാന്തികേ നിന്നു രഘുവരന്‍. 


ആ മുശ്ധശീലവും ഭാവവും കാഞ്ചവേ 
രോമഹഷിംപുണ്ടു ചൊന്നാൻ മഹാമുനി: 


““വത്സ, സമസ്പസുഖങ്ങളുമി രാജ_ 
സത്സമാജങ്ങറാക്കു സമ്പ്രാപ്ചമാകിലും 
നീയമായ* വേര്‍പെടാന്‍ സംഗതിയായെങ്കി_ 
ലായതു നാരകയാതനഞ്തുൊപ്പമാം. 
പ്രാണങ്ങാംതന്‍ പ്രാണനാണു നീ രാഘവ, 
ജീവന്നു ജീവന്‍; സുഖം സുഖങ്ങറാക്കുമേ. 
നിന്നെയുപേക്ഷിച്ച വീടു പൂകുന്നവന്‍_ 
തന്നെദ്ദൃരദൃഷ്ടമെത്തിപ്പിടിച്ചിടം. 
നിന്‍പദപങ്കജഭക്തിയറേറാനു ഹാ! 
സമ്പത്സുഖധമ്മകമ്മങ്ങരം നഷ്ടമാം. 
രാഘവപ്രേമം ഗണിക്കാത്ത മത്ത്യന്‍്റെറ 
യോഗം കുയോഗമാം, ജ്ഞാനമജ്ഞാനമാം. 
ഹന്ത! തപിപ്പു, നി൯വേര്‍പാടിലേവരും 
നിന്തിരുമുമ്പില്‍ സുഖിക്കുന്നു സവ്വരും. 
ആര്‍തന്‍ വിചാരം ഗ്രഹിക്കുന്നതില്ല നീ_ 
യാദരിച്ചീടാത്തതാരു നിന്‍ ശാസനം? 
ഒപ്പം ഗ്രഹിപ്പ നീ സവ്ൃഗതികള;_ 
മിപ്പൊഴുതാശ്രമം പൂകുക രാമ, നീ.”” 

ഏവമരുറംചെയ്ത മാമുനിനായകന്‍ 
പാവനസ്നേഹവിവശനായ” നില്ലവേ 
രാമന്‍ നമിച്ചു വിടവഴങ്ങീടിനാന്‍ 
രാജാ ജനകനെക്കണ്ടാന്‍ വസിഷ്ഠനും. 
ശ്രീരാമവാക്യം തൃപതിയെക്കേടംപ്പിച്ചു 


പാരം പ്രശംസിച്ചു തല്‍ഗുണം മാമുനി. 


“*സവ്വഹിതങ്ങളം ധമ്മസംയുക്തമായ* 
ച്ചാലും മഹാരാജസത്തമ! 
രം, നൈപുണ്യമേറുന്ന 
. ധമ്മധീരന്‍ ഭവാന്‍. 


ഭൂവരമാനസം സ്നേഹഭരിതമായ 


അയോദ്ധ്യാകാണ്ഡം 521 


ക്ഷോണിന്ദ്രഭാവം സമീക്ഷിച്ചുകൊരംകവേ 
ജ്ഞാനവൈരാഗ്യങ്ങഠം വൈരാഗ്യമാന്നിതേ. 
| തിങ്ങും വികാരമോടോക്കുകയായി, “ഞാ_ 
| നിങ്ങോട്ട വന്നതനുചിതംതന്നെയായ?. 
ഭൂക്ഷിത്തു കാട്ടിലയച്ചു കുമാരനെ_ 
സ്ാക്ഷാത്‌കരിച്ചു തന്‍ പുത്രവാത്സല്യവും. 
| ഞാനിതാ, കാനനമൊന്നില്‍നിന്നന്യമാം 
| കാനനത്തിങ്കലേക്കാ രഘുനാഥനെ 
ജ്ഞാനിയാണെന്നഭിമാനിച്ചയച്ചുകൊ_ 
ണ്ടാനന്ദപൂവ്വം തിരിച്ചുപോയീടണം!” 
താപസബ്രാഹ്മണരെല്ലാം വിദേഹേശ_ 
| താപഭാവം കണ്ടു ദുഃഖിച്ചി തേററവും. 
പിന്നെബ്‌ഭരതനെക്കാണ്മാന്‍ പുറപ്പെട്ടു. 
മന്നന്‍ ജനകന്‍ പരിജനയയക്തനായ്‌. 
ചെന്നു തൊഴുതെതി രേററു ഭരതനും 
വന്യാസനത്തിലിരുത്തീ മഹീന്ദ്രനെ. 
ഭൂമിപനോതിനാന്‍: “ “താത ഭരത, കേരം 
രാമസ്വഭാവമറിഞ്ഞിരിക്കുന്നു നീ. 


സത്യവ്രതനാണു ധമ്മനിരതനാ_ 
ണത്തമസ്പേഹനിധാനവുമാണവന്‍. 


| 
| സന്താപമെല്ലാം സഹിക്കുന്നു രാഘവ. 
| നെന്തേ ഭവന്മതമായതോതീട്ടക.”” 


തന്നംഗമാകെത്തരിച്ചും, പൊടിക്കുന്ന 
കണ്ണീര്‍ തുടച്ചും കഥികച്ചു കുമാരകന്‍: 


| 
| 
““പൂജ്യന്‍ പ്രിയങ്കരനെന്‍ പ്രഭ രാഘവന്‍; 
പ്രാജ്ഞന്‍ ഭവാനെന്‍ പിതാവിന്നു തുല്യനും. 


എന്നല്ല, വന്ദ്യന്‍ കുലാചാര്യനെപ്പോലെ_ 
യെന്‍ ഹിതകാരി; ഞാനച്ഛനില്ലാത്തവന്‍. 


ഗാധിജന്‍തൊട്ടള്ള താപസശ്രേഷ്ഠരും 
മേധാബലമള്ള മന്ത്രിപ്രവരരും 


തത്ത്വാത്ഥവാദ്ധിയാം നിന്തിരുമേനിയു_ 
മൊത്തു ചേന്നിട്ടണ്ടിവിടെയീവേളയില്‍. 


ഞാനൊരു ബാലകൻ, സേവകന്‍, നിന്തിരു_ 
' മേനിതന്‍ കല്പനപോലെ നടക്കുവോന്‍ 


എന്നറിഞ്ഞെന്‍ പ്രഭോ, തക്കതാം ബോധനം 
തന്നരുളേണമെന്നത്ഥിക്കയാണിവന്‍൯. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


E ഇസ്സമാജത്തില്‍വെച്ചിപ്പുണ്യഭൂവില്‍വെ.. 
1 | ച്ചിച്ഛയെന്താണെനിക്കെന്നു ചോദിക്കയോ? 
ൽ മൂകനും പാപിയും ഭ്രാന്തനുമായ ഞാന്‍ 

ഹാ! കഥിക്കേണ്ടതെന്തെന്നറിവീല മേ. 
( തീരെച്ചെറിയ മുഖത്തുനിന്നെങ്ങനെ 
സാരമേറിടന്ന വാക്കു പുറപ്പെടും? 
ദൈവം വിപരീതമാണെന്നറിഞ്ഞു മേ 
സവ്വം ക്ഷമിപ്പാന്‍ കരുണയുണ്ടാകണം. 
വേദശാസ്ത്രങ്ങളും സല്‍പുരാണങ്ങള_ 
മോതുന്നു, സേവനകമ്മം സുദുഷ്ഠരം; 
എന്നല്ല ലോകത്തിലുള്ള ജനങ്ങളും 
നന്നായ ഗ്രഹിച്ചിരിക്കുന്നിതീ വാസ്തവം. 
ഹാ! മിഥോമാത്സര്യമാന്നതാണോക്കുകില്‍ 
സ്വാമിസപര്യയും തന്‍കാര്യചര്യയും. 
അന്ധത, ബാധിര്യമെന്നിവ ചേന്നവ_ 
നന്തഗ്ഗതപ്രേമമെങ്ങനെ കാട്ടിടും? 


ധമ്മവ്രതനാണു രാമനെന്നുള്ളതു_ 
മിമ്മന്ദനോ പരാധീനനാണെന്നതും 
നന്നായ്ത്രിരിച്ചറിഞ്ഞെന്നുള്ളിലെബ്‌ഭക്തി_ 
യന്യൂനമാണെന്നു ചിന്തിച്ചുകൊണ്ടുടന്‍ 
സവ്വജനങ്ങളം സമ്മതിക്കുംവിധം 
നിവ്വഹിച്ചീടണം സവ്വഹിതം ഭവാന്‍.” 


ധമ്മൃമാമീ വാക്കു കേട്ടും കുമാരന്‍െറ 
രമൃസ്വഭാവമറിഞ്ഞും പ്രഹൃഷരായ?* 
അമ്മിഥിലേശനും സഭ്യജനങ്ങളം 
തന്മഹിമാവിനെക്കീത്തിച്ചു നിഭരം. 
ഓത്താല്‍ബ്‌ഭരതോക്തി ഗമ്യം, ഗഭീരവു_ 
മേററം സുകോമളമെന്നാല്‍ കഠോരവും; 
അല്ലാക്ഷരയുതമെന്നിരുന്നീടിലു_ 
 മത്ഥബഹുലവുമായിരുന്നൂ പരം. 
തില്‍ പ്രതിബിംബിക്കുമാനന_ 
0൯ കഴിയാത്ത മാതിരി, 


നത്തു 


അയോദ്ധ്യാകാണ്ഡം | 


അദവകുമുദസുധാകരനാം രാമ 


ദേവനെക്കാണ്ാന്‍ പുറപ്പെട്ട സസ്‌പ്പഹം. 
വെമ്പീ ജനങ്ങളീവാത്ത കേഠാക്കെ,പ്പതു_ 
വെള്ളത്തിലാപ്പെട്ട മത്സ്യങ്ങംപോലവേ. . 
ദേവകളാദ്യം വസിഷ്കഠന്‍െറ ഭാവവു-- 
മാവിദേഹേശ്വരപ്രേമവും കാങ്കയായ. 
ഖവിന്നെബ്‌ഭരതന്‍െറ രാഘവഭക്തിക_ 
ണ്ടന്യൂുനനൈരാശ്യമാന്നിതാ സ്വാത്ഥികരം. 
പാവനരാമപ്രണയവും കാണ്ംയാല്‍ 
കേവലം ചിത്രങ്ങഠംപോലെ നിന്നാരവര്‍. 


-ആഖണ്ഡലന്‍ പരമാത്തനായ്‌ ചൊല്പിനാ൯: 


““സ്നേഹസങ്കോചവശഗനായീ വിഭ. 


ഒത്തുചേന്നിട്ടൊരു മാഗ്ലമുണ്ടാക്കണം 
സത്വര,മല്ലെങ്കിലാശ തകന്നുപോം.”' 


വാണിയെദ്ധ്യാനിച്ചു വാ,ക്ലിനാ, ' “രംബികേ! 
വാനോരഭയമിരക്കുന്നു, കാക്കണം. 


മായാബലത്താല്‍ബ്‌ഭരതകുമാരന്നു 
നീയുദിപ്പിക്കണമിന്നു മതിഭ്രമം. 


ഏതൊരു കൈതവതന്ത്രം പ്രയോഗിച്ചു. 
മാദിതേയന്മാരെയങ്ങു രക്ഷിക്കണം. ”” 


ഈവിധം സ്വാത്ഥവും മാഡ്ഥ്യവുംചേന്നൊരാ_ 
ദ്ദേവനിവേദനം കേഠംക്കെസ്സരസ്വതി 


ഇന്ദ്രനോടോതിനാ, ' “ളത്ഥിക്കയോ നിങ്ങ_ 
ളിന്നു ഭരതനെ വിഭ്ൂമിപ്പിക്കുവാ൯? 


നേത്രമോരായിരമുണ്ടെങ്കിലും മേരു. 
ഗോത്രവും കാണുന്നതില്ല നീ വാസവ! 


ബ്രഹ്മഹരിഹരമായാബലത്തിനും 
ഗമ്യയല്ലോത്താല്‍ബ്‌ഭരതനന്‍െറ ശേമുഷി. 


ആ മഹാബുദ്ധി ഞാ൯ വിഭ്രമിപ്പിക്കയോ, 
കനമുദി സൂര്യനെച്ചോരണം ചെയ്യുമോ? 


പൂതം ഭരതകുമാരഹൃദന്തരം 
മൈഥിലീരാമനിവാസനിലയനം. 


സൂരപ്രകാശം വിളങ്ങുന്ന ഭൂമിയില്‍. 
ക്കൂരിരുട്ടിന്നു കടക്കാന്‍ കഴിയുമോ?” 


ഇമ്മട്ടരുളിസ്റരസ്വതീ ദേവിയാഠം 


.ബ്രഹ്മലോകത്തേക്കെഴുന്നള്ളി വിദ്ൃതം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


528 


_ ധീമാന്‍ ജനകനും സഭ്യജനങ്ങളും 


തുളസീദാസരാമായണം 


ധ്വസ്തമനോരഥരായി ശക്രാദിക_ 
ഉസ്തമയത്തിലെച്ചക്രവാകങ്ങം പോല്‍. 


സ്വാത്ഥമതികളാം ദേവകഠം ദുമ്മന്ത്ര-- 
മുത്തികഠം, തങ്ങഠംതന്‍ മായാബലത്തിനാല്‍: 
നിമ്മിച്ചിതക്ഷണം, ദുഃഖം ഭയം ഭൂമ 
മമ്മട്ടരതിയെന്നുള്ളവയെ സ്വയം. 


ഏവം കുസൃഷ്ടികഴി ഞ്ഞോരനന്തരം 
ദേവരാജാവു നിനച്ചാനിതേവിധം: 


: ഒക്കെബ'ഭരതകരത്തിലാ,ണിംഗിതം. 
കൈക്കലാകുന്നതും ഭഗ്നമാകുന്നതും.” 


വന്നണഞ്ഞോരു ജനകന്റപനെയും 
ധന്യസംഘത്തെയും മാനിച്ചു രാഘവന്‍. 


കാലവും സംഘവും ധമ്മവും വേണ്ടമ_ 
ടടാലോകനംചെയ്തയോദ്ധ്യാപുരോഹിത൯' 


കോഴംപ്പിച്ചു രാമനെയാദ്യം ഭരതനും 

ഭൂക്ഷിത്തുമായുള്ള സംവാദമത്രയും. 

പിന്നെ സ്വമതം വെളിപ്പെടത്തീ: ““രഘു-- 

നന്ദന! നിന്നാജ്ഞ പഠലിക്കുമേവരും. ” 
ഹസ്തങ്ങരം കൂപ്പിക്കഥിച്ചു രഘുപതി 

സത്യസരളസുകോമളവാണിയില്‍ 


“ “ജ്ഞാനനിധിയാം ഭവാന്‍െറയും മൈഥില_- 
മാനവേന്ദ്രന്‍െറയുംമുമ്പിലാചാര്യരേ, ല 


ഞാനഭിപ്രായമുണത്തിപ്പതോക്കിലോ 
നാനാതരത്തിലും യോഗ്യമല്ലേതുമേ. 


നിങ്ങരംതന്നാജ്ഞ വഹിക്കാം ശിരസ്സിതില്‍. 
മംഗലാത്മാവേ, പ്രതിജ്ഞചെയ്യന്നു ഞാന്‍.” 


രാമപ്രതിജ്ഞ കേട്ടാചാര്യവര്യനും 


സ്നേഹപ്രവാഹമമത്തി, വ 


അയോദ്ധ്യാകാണ്ഡം 525 


ആത്തിഹിരണ്യന്‍ ഭരതമതിയായ 

ധാത്രി കവന്ുകൊണ്ടാഴത്തിലാഴഷ്കവേ 

ആ നിമ്മലന്‍തന്‍െറ സദ*ഗുണമാം ജഗ_ 
ദ്യോനിയില്‍നിന്നു വിവേകസ്വരൂപമായ്‌ 
ഉദ്‌ഭവിച്ചോരു വരാഹമനായാസ_ 
മുദ്ധരിച്ചീടുകയായീ ധരണിയെ. 
പിന്നെത്തൊഴുതുണത്തിച്ചാന്‍ കുമാരക_ 
““നെന്നയുക്തോക്തി പൊറുക്കണമേവരും. 


പാരം മുദുലമാം വക്രൂൃത്തില്‍നിന്നിതാ 
പാരുഷ്യമേറുന്ന വാക്കുദിക്കുന്നു ഹാ!” 


ഉള്ളാല്‍ സ്മരിക്കുകയായീ ഭരതനാ- 
ച്ചൊല്ലെഴും ദിവ്യയാം ശാരദാദേവിയെ. 
മാനസപത്മാകരത്തില്‍നിന്നുജജ്വല_ 
,വാണിയാം ഹംസി പുറപ്പെട്ട സത്വരം. 
ആനനസുൂനത്തിലുല്പസിച്ചു തദാ 
പീനവി വേകസദ്ധമ്മനയാന്വിതം. 
ഏവരും സ്നേഹശിഥിലരായ്‌ നില്ലത_ 
.ബാഭൂവരബാലകന്‍ ജ്ഞാനനേത്രങ്ങളാല്‍ 
കണ്ടു സീതാരഘുരാമസ്മരണ പൂ-- 
ണ്ടിണ്ടലാന്നിങ്ങനെ ചൊല്പിത്തുടങ്ങിനാ൯: 
“ “നാഥ, തിരുവടിയാണെന്‍െറ താതനും 
മാതാവുമാചാര്യപാദരും മിത്രവും; 
സ്വാമിയുമച്ച്യസം കല്യാണകാരിയും 
.ഹേ മഹാത്മന്‍, ഭവാന്‍, സവ്വചിത്തസ്ഥനും; 
തീത്ഥസ്വഭാവന്‍, മധുരശീലൻ ഭവാ 
നാത്തരക്ഷാകരന്‍ സവ്വജ്ഞനും ഭവാന്‍. 
.ഏററം ചതുരന്‍, ശരണാഗതഹിതം 
പോററുവോന്‍, സല്‍ഗുണഗ്രാഹകനും ഭവാന്‍. 
പാപസമൂഹവും ദു൪ശ്ശൂണസ്ലോമവും 
പാടേ നശിപ്പിച്ചുകൊള്ളവോനും ഭവാന്‍. 
അങ്ങേക്കു തുല്യനായങ്ങൊരാരം മാത്രമാ_ 
ണിങ്ങെനിക്കൊപ്പമായ” ഞാനും, മഹാപ്രഭോ! 
സമ്മോഹമഗ്നനായ* താതാജ്ഞ ലംഘി 
സംഘവുമായിങ്ങു വന്നെത്തി ഞാന്‍ വിഭോ! 
ശിഷ്യരും ദുഷ്യരുമുണ്ടു ലോകത്തി,ലുല്‍_ 
കൃഷ്ടരും നീചജനങ്ങളമാവിധം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


826 തുളസീദാസരാമായണം 


ഉണ്ടു സുധയും കഠിനകാകോളവു- 
മുണ്ടമരത്വവും മുത്യവുമൊക്കെയും. 
എങ്കിലും ശ്രീരാമദേവന്‍െറ കല്പന 
തന്‍കരാംത്തട്ടികല്‍ നിന്നുപോലും സ്വയം 
രൂത്തെറിഞ്ഞീടുമൊരുത്തനെപ്പുററി ഞാന്‍ 
കേട്ടീലിതേവരെക്കണ്ടതില്ലെങ്ങുമേ. 
ആഹന്ത! ലംഘിച്ചു ഞാനതെന്നാല്‍ പ്രഭ 
സ്നേഹസം സേവനവ്ൃത്തിയെന്നെണ്ണി ഹാ! 
എന്നല്ല, തന്നുടെ നന്മയാലേ, കനി 
ഞ്ഞെന്നെയും നല്ലവനാക്കീ തിരുവടി. 
ഭൂഷണമായിതെന്‍ ദോഷം സമസ്തവും 
ഭൂലോകമാകെപ്പരന്നിതെന്‍ കീത്തിയും. 
താദൃഗ്ഗണങ്ങളെക്കീത്തിപ്പു ഗാനമായ” 

to വേദശാസ്്രങ്ങളാം ഗ്രന്ഥരത്നങ്ങളും 


= 
. 


te 
Ll 


ve E 


ക്രൂരന്‍ കുടിലന്‍ കളങ്കിതന്‍ ദുമ്മതി 
“+ നീചന്‍ നിരങ്കശന്‍ ശീലഹീനന്‍ ഖലന്‍ 
Ee നാസ്തിക,നെന്നുതൊട്ടാരായിരിക്കിലും 
ലു കാല്‍ത്തളിരാശ്രയിച്ചെത്തി നിന്‍ സന്നിധി; 
ഒന്നു നമസ്റ്റരിച്ചെന്നാല്‍ സ്വകീയനെ.. 552 
ന്നെണ്ണിക്കുപാനിധേ, കാത്തുപോരുന്നു നീ. 
ദോഷങ്ങഠം കാണുന്നതുണ്ടെങ്കിലും ഭവാ 
നീഷലും ചിന്തിക്കയില്പവയൊന്നുമേ. 


വല്ല ഗുണാംശവും കേദാക്കുന്നുവെങ്കിലോ 
ചൊല്ലും മഹാജനസംസത്തിലപ്പൊഴേ. 


ത൯പദദാസന്‍െറ സന്നാഹമൊക്കെയും 
തന്‍േറതുപോലെ ഗണിപ്പാന്‍ കനിയവോന്‍, 
സ്വപ്നത്തിലെങ്കിലും തന്‍കാര്യമെന്നുള്ള_ 
തല്പമാത്രം ഹൃദി ചിന്തിച്ചിടാത്തവ൯; 
EE സേവകന്നുണ്ടാകുമാതങ്കമോക്കവേ 

SS നാവും വല്‍; 


അയോദ്ധ്യാകാണ്ഡം 


നത്തനംചെയ്വു മൃഗങ്ങളോരോവിധം 
വത്തമാനം പറഞ്ഞീടന്നു തത്തകാം; 
എന്നാലതെല്ലാം നടന്‍െറയോ പാഠക൯_ 
തന്‍െറയോ ശിക്ഷാക്രമത്തിന്നധീനമാം. 
ഇമ്മട്ടു സേവകന്മാരെപ്പഠിപ്പിച്ചു 
സന്മാനൃരത്നങ്ങളാക്കിടുആ ഭവാന്‍. 
ആരുണ്ടവിടുന്നൊഴിഞ്ഞിന്നനല്പാത്ഥ_ 
സാരമാം കീത്തിയെക്കാത്തുകൊള്ളാന്‍ വിഭോ! 
സ്നേഹശോകങ്ങാംനിമിത്തമോ, ബാലിശ 
സാഹസംകൊണ്ടോ തവാജ്ഞലംഘിച്ചു ഞാന്‍, 
ഇങ്ങെത്തിയെന്നാല്‍ സ്വമിത്രമായ്‌ക്കണ്ടുകൊ_ 
ണ്ടങ്ങെന്നെ മാനിച്ചുവല്ലോ ദയാനിധേ! 
മംഗലമൂലം ഭവല്‍പദം കാഞ്കയാ_ 
ലങ്ങുന്നനുകൂലനാണെന്നറികയാല്‍, 
വമ്പിച്ചൊരിസ്സമാജത്തി,ലിന്നെന്നുടെ 
മുമ്പിലണഞ്ഞൊരു ഭാഗ്യമേ കാണ്മു ഞാന്‍. 
ക്ഷന്തവ്യമല്പാത്ത തെററു ചെയ്യെങ്കിലു_ 
മെന്‍തിരുമേനിക്കു കൂറുണ്ടു ദാസനില്‍! 
തദ്ദയാനുഗ്രഹപുണ്ണനാഡ്ണ്രീന്നു ഞാ_ 
നത്യന്തകാരുണ്യമൂത്തിയല്ലേ വിഭ. 

തന്നുടെ ശീലഗുണാദിയാലീവിധ_ 
മെന്നെയും സല്‍പ്രേമപാത്രമാക്കീടിനാന്‍. 
ഇസ്സുമാജത്തിലും സ്വാമിതന്‍ മുമ്പിലും 
നിശ്ശങ്കമെന്‍ശാഠ്യശൈലി കാണിച്ചു ഞാന്‍. 
ദേവ,യഥാരുചി ന്രമഭാവത്തിലോ 

ഹാ! വിനയത്തെയുപേക്ഷിച്ചമട്ടിലോ 
ചൊല്ലിയതെല്ലാം ക്ഷമിക്കുമാറാകണ.. 
മല്പലാല്‍ നീറുന്നു ഞാനെന്നറിയണം. 
സൂരിസുഹൃത്തമസല്‍പ്രഭമുഖ്യരോ_ 
ടേറെപ്പറഞ്ഞാല്‍ പെരുത്ത തെററായ്‌വരും. 
വേണ്ടതു കല്ലിക്കവേണം, വിഷാദത്തി_ 
ലാണ്ടൊരെന്‍ കാര്യം ക്രമപ്പെടത്തീടണം. 
സത്യം സുകൃതം സുഖമിതുകരംക്കെഴ_. 
മതൃന്തസീമയാം സ്വാമിപദാംബുജം 
സാക്ഷിയാക്കിക്കൊണ്ടു മാമകാന്തഗ്ഗതം 
സൂക്ഷ്മമായ” ചൊല്ലാം പ്രതിജ്ഞാപുരസ്സരം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


527 


528 തുളസീദാസരാമായണം 


ജാഗ്രല്‍ സുഖസ്വപ്യസുഫ്ലികരംമൂന്നി ലും 
സ്വാത്ഥച്ഛലങ്ങളെന്നുള്ളിലേശാതെയും 

നാലു പുമത്ഥഫലങ്ങളോരാതെയും 
ചേലില്‍ബഭജിക്കുമാറാകണം സ്വാമിയെ. 
നാഥനിദേശമനുസരിക്കുന്നപോ_ 

ലേതുണ്ടു വേറൊരു സേവനം ക്ഷോണിയില്‍? 
അവ്വണ്ണമുള്ളൊരനുഗ്രഹം ദാസന്നു 
കൈവരുത്തേണമെന്നത്ഥിക്കയാണു ഞാന്‍. "" 


ഏവമുണത്തിച്ചു ഭക്തിവിവശനായ്‌ 
ദേവപാദാബ്‌ജം ഗ്രഹിച്ചു കുമാരകന്‍ 
കണ്ണനീരാലേ നനഞ്ഞ കവിളമായ” 
ധന്യപുളകമണിഞ്ഞു നിന്നീടിനാന്‍. 
ഉണ്ണിയെസ്സാന്ത്വനംചെയ്ത ദയാനിധി 
തന്നുപാന്തത്തില്‍ പിടിച്ചിരുത്തീ തദാ. 


ല്‍ 

y uy 

f അബബ്‌ഭരതാത്ഥന കേറാക്കയും മുശ്ധമാം 
സല്‍ഭാവമെല്പാമറികയുംചെയ്തുയാല്‍ 

be 


പ്രേമവൈവശ്യം കലര്‍ന്ന സദസ്യരും 
കോമളശീലനാം ശ്രീരാമചന്ദ്രനും 


വാക്കീ കുമാരനെ ശ്രീമിഥിലേശനും 

പേത്തും വസിഷമഹഷിയും സഭ്യരും. 

മാനസമാലിന്യമുണ്ടെന്നിരിക്കിലും 

സൂനങ്ങഠം വഷിച്ചു വാഷ്ത്രീ നിലിമ്പരും. 

രാവടുക്കുന്പൊഴുതംബുജംപോലെയാ_- 

യേവരുമെന്നു തുളസി ചൊല്ലന്നിതാ. 

രണ്ടു സമാജവും ദുഃഖംവഹിപ്പതു 

കണ്ടും മലിനമനസ്തനാമണ്ടര്‍കോന്‍ 

2 മൃത്യൂവശഗരെപ്പിന്നെയും കൊല്ലുന്ന 
മട്ടില്‍ സ്വകീയസുഖംമാത്രമോക്കയായ?. 

നയകാപട്യമുത്തിയാം വാസവന്‍ 

രടെ മാനസവ്വത്തി ജൃഗുപ്പിതം. 


| 
| 
| 
| 
| 
4 
| 
| 


അയോദ്ധ്യാകാണ്ഡം 529 


ആദ്യമായ?ദ്ു,ബ്ു ൃഭ്ധീയുണ്ടാക്കി വക്രത 
പേത്തും പെരുക്കി ഭ്രമിപ്പിച്ചു ലോകരെ. 
മോഹവശഗരായ൦്‌ സവ്വരും രാഘവ_ 
സ്നേഹത്തില്‍നിന്നൊട്ടു മാറിയപോലെയായ?. 
മായാപ്രയോഗത്തിലുറംപ്പെട്ടപോകയാല്‍ 
മാനസമൊന്നിലുറച്ചുനില്ലാതെയായര്‍. 
കാടാണു കാമ്യമെന്നോത്തുപോമേകദാ 
വീടാണു നല്ലതെന്നുത്തരമാത്രയില്‍. 
നിമൃഗാസാഗരസംഗമവാരിപേോോ_ 

ലിമ്മട്ട രണ്ടായ്‌പ്പിരിഞ്ഞൂ തദാശയം. 
സമ്മോദമുള്ളിലുദിച്ചിലൊരുവനും 
തമ്മില്‍പ്പറഞ്ഞുമില്ലീയവസ്ഥാന്തരം. 
എല്ലാമിതീക്ഷിച്ച കാരുണ്യശേവധി_ 
യൃള്ളാല്‍ ചിരിച്ചുകൊണ്ടോതീ രഘുപതി: 


“ഈവിധം വിക്രിയ കാട്ടകകാരണം 
ശ്വാവിന്നു തുല്യനാശ്തീരുന്നു വിണ്‍പുരാന്‍. ”” 


ഭദ്രന്‍ ഭരതന്‍, ജനകന്‍, മുനീശ്വര,_ 
രുത്തമ ശീലരാം സാധുക്കരം, മന്ത്രിമാര്‍ 
എന്നിജ്ജനങ്ങളൊഴിച്ചു മററുള്ളവ_ 
രെല്ലാം സുരകുലമായയില്‍പ്പെട്ടപോയ?. 
തങ്കലെ ബം്‌ഭക്തിയുമിന്ദ്രന്‍െറ മായയും 
സങ്കീണ്ണമാകെക്കുഴങ്ങുന്നവരെയും 
ചേലില്‍ ബ്‌ഭരതപ്രണയനിബദ്ധരായ* 
മാലുററുനില്ലും ജനകാദികളെയും 
ചാരത്തു കാങ്കങയാലാകുലചിത്തനായ* 
കാരുണ്യവാരാശി രാമന്‍ ജനപ്രിയന്‍. 
പ്രതൃപ്പിതാക്ഷരായ* നിന്നൂ ജനങ്ങളും 
ചിത്രവിലിഖിതരൂപങ്ങാം പോലവേ. 
എന്തോ പുലമ്പുന്നുമുണ്ടവരൊക്കെയും 
യന്ത്രപ്രവത്തനംകൊണ്ടെന്ന മാതിരി. 
കേരാക്കാന്‍ സുഖംതാന്‍ ഭരതമഹിമ,യെന്‍ 
വാക്കാലതപ്പടി വണ്ണിക്ക ദുഷ്ഠരം. 
ആരുടെ ഭക്തിതന്നല്ലാംശമീക്ഷിച്ചു 
സൂരി ന്ദ്രതാപസന്മാരും ജനകനും 
സ്നേഹത്തില്‍ മുങ്ങി യാബഭക്തന്‍ ഭരതന്‍െറ 
മാഹാത്മ്യമെ ങ്ങനെ പാടും തുളസി ഞാന്‍? 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


൭90 


ല്‌ 
ള്‌ 
എ 
Te 


തന്നിലുറച്ചൊരു ഭക്തിയും കാങ്ചയാല്‍ 


തുളസീദാസരാമായണം 


ഭക്തിലഹരിയിലെന്‍ ബോധമത്രയും 
മഗ്നമായ്ത്രീരുന്നിതോരോനിമിഷവും. 
ഞാനല്ല,നമ്മഹിമാവോ മഹത്തരം, 
കാണുന്നതുണ്ടു ഞാനിസ്റ്റത്യമാകയാല്‍ 
താനേ കവിജനമര്യാദയോത്തിതാ 
നാണിച്ചുപോവുന്നിതെന്നല്പശേമുഷി. 
ഉള്ളിലുണ്ടാഗ്രഹമേറെയെന്നാകിലും 
ചൊല്ലവാനാളല്ല ഞാനെന്നു നിണ്ണയം. 
എന്മതിതന്‍ഗതി ബാലകഭാഷിത_ 
മെന്നപോലേററം ചപലം നിരത്ഥകം. 
ശോഭിപ്പു സജ്ജനഹൃന്നഭോവീഥിയില്‍ 
ശ്രീഭരതോജ്ജ്വലകീത്തിജൈവാതൃകന്‍. 
വായ്ക്കുമതിന്‍നിലാവുണ്ണവാനെന്മതി ) 
നോക്കിയിരിക്കും ചകോരകുമാരിയും. 
ഒട്ടും സുഗമമല്പോത്താല്‍ബ്‌ഭരതന്‍െറ 
ശിഷ്ടസ്വഭാവം മറകരാക്കു പോലുമേ. 
ഇന്നു പൊറുക്കുവിന്‍ നിങ്ങളെല്ലാവരു_ 
മെന്നല്പബുദ്ധിതന്‍ ലാല്യം കവികളേ! 
പുണ്യഭരതചരിത്രം ശ്രവിക്കയും 
വണ്ണിച്ചുകൊരംകയുംചെയ്യം ജനങ്ങളില്‍ 
ആരുള്ള, ജാനകീരാഘവഭക്തിയാ_ 
ലാനന്ദപൂരം നുകന്നിടാതുള്ളവന്‍? 
ധന്യഭരതസൂരണയാലും രാമ_ 
ചന്ദ്രനില്‍ പ്രേമമുദിക്കാതിരിക്കുകില്‍ 
അങ്ങനെയുള്ളൊരു മത്ത്യന്നുതുല്യനാ_ 
യെങ്ങുമേ കാണില്ല, ഭാഗ്യവിഹീനനെ. 


പിന്നെജ്ജനങ്ങാംതന്‍ സങ്കടാവസ്ഥയും 


ചി ന്ത്‌ ൭] 
മന്തഗ്ഗതം 
« 


ദ്ര, ഭരത, 
മുത്തമജ്ഞാനന 


അയോദ്ധ്യാകാണ്ഡം ൧342 


വാങ്‌മനഃകമ്മങ്ങഠം മുന്നിലുമൊന്നുപോല്‍ 
നൈമ്മല്യമേന്തുവോന്‍ നിസ്കൂല൯തന്നെ നീ. 
എങ്ങനെ ചൊല്ലുമെന്‍ സോദര൯ന്‍തന്‍ ഗുണ. 
മിങ്ങിസ്സുഭയിലിക്കഷ്ടകാലത്തു ഞാന്‍? 
മിത്രവംശത്തിന്‍െറയാചാരരീതിയും 
സത്യൃപ്രതിജ്ഞനാം താതനന്‍െറ കീത്തിയും 
ചൊല്ലാവതല്ലാത്ത വാത്സല്യഭാരവു_ 
മെല്ലാം നിനക്കറിവുള്ളതുതന്നെയാം. 
കാലം, സമാജം, ഗുരുവര്യരോടു നാം 
കാണിച്ചിടേണ്ട പവിത്രമാമാദരം, 
ശത്രുമിത്രങ്ങളദാസീനരെന്നുള്ള 

മത്തൃര്‍തന്‍ ചിന്തയുമജ്ഞാതമല്ല, തേ. 
ഉവ്വിയിലേവരും നിവ്വഹിച്ചീടന്ന 
സവ്വകമ്മങ്ങളം നന്നായറിവു നീ. 


നമ്മഠംക്കിരുവക്കുമാത്ൃയന്തികമായ 
നന്മയരുളന്ന ധമ്മമറിഞ്ഞിടാം. 


നിങ്കല്‍ പരിപൂണ്ണവിശ്വാസമുണ്ടെനി 
ക്കെങ്കിലും കാലത്തിനൊത്തു ചൊല്ലുന്നു ഞാന്‍. 


താതവിയോഗത്തിലസ്മല്‍ കുലഗുരു_ 
പാദരയോദ്ധ്യയെക്കാത്തു കനിവൊടേ. 


അല്ലെങ്കില്‍ നമ്മളം നാട്ടുകാര വീട്ടകാ_ 
രെല്ലാം വശംകെട്ട മാഷ്ലിയേനേ തുലോം. 


സൂരനകാലത്തിലസ്തമിച്ചീട്ുകില്‍ 
പാരിതില്‍ ക്രേശമുദിക്കാത്തതാക്കുവാ൯? 


അമ്മട്ടി ലുള്ള മഹാവിപത്തല്ലയോ 
നമ്മരംക്കു ദുവ്വിധി ചേത്ത,തെന്നാകിലും, 
മാമുനിശ്രേഷ്ഠനാമാചാര്യദേവനും 
ശ്രീമിഥിലേശനും രക്ഷിച്ചു നമ്മളെ. 
നമ്മുടെ മാനവും സുസ്ഥിതി, ധമ്മവു_ 
മമ്മട്ട മന്നും ധനവും ഭവനവും 

എല്ലാം പുലരും ഗുരുപ്രഭാവത്തിനാല്‍ 
നല്ലതു വന്നു ഭവിക്കും സമാപ്ഠിയില്‍. 


കോലകത്താകിലും കാട്ടിലെന്നാകിലും 
കാലദോഷത്തിലീ നമ്മളെയൊക്കെയും 


കാക്കുവാന്‍ സന്നദ്ധമായി നില്ലന്നതി_ 
ങ്ങോക്കില്‍ഗ്ഗരുവിന്‍ കടാക്ഷമൊന്നല്പയോ? 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


532 


“ee 


Iw 
te 
5 
ി 
൦ 
Es 
ലം 
ആ 
ളി 
ലം 


തുളസീദാസരാമായണം 


മാതാപിതാക്കരം, ഗുരുജനം, സ്വാമിയു_ 
മോതുന്ന വാക്കു കേട്ടാദരപൂവ്വകം 
ആയതനുഷ്ടിക്കയാണു ധമ്മം നമു_ 
ക്കാദി ശേഷന്‍ ഭൂമി താങ്ങുന്നതില്പയോ? 
ചെയ്യുകാദ്ധമ്മം കുമാര, നീ,യെന്നെയും 
ചെയ്യാനനുവദിച്ചീടക സോദര! 
ആര്യമാമീയനുഷ്ധാനംനിമിത്തമായ”* 
.സുര്യവംശത്തിന്‍െറ രക്ഷകനാക നീ. 
സിദ്ധികളത്രയം നല്ലവാ൯ന്‍പോന്നിട_ 
മുത്തമസാധനമൊന്നിതു മാത്രമാം. 


ചേലുററ കീത്തിയും മോക്ഷവും ഭൂതിയും 


ചേരും ത്രിവേണിയിതൊന്നെന്നറിയണം. 


ഏവം വിചാരിച്ചു ഭൂഭാരസങ്കട_ 
മാവുന്നമട്ടില്‍ സഹിച്ചു നീ സോദര, 


നന്നായ്‌ സുഖിപ്പിക്കവേണം പ്രജകളെ 
യെന്നല്ല, രാജഗ്ൃഹത്തിലുഭ്ളോരെയും. 
ഏവക്കുമായിട്ട വീതിച്ചുകൊരംവു ഞാ_ 
നി വിപത്തെ;ങ്കലമുണ്ടതിന്നോഹരി. 


എന്‍വനവാസം സമാപ്ടമാകുംവരെ_ 
സ്ുംവഹിക്കേണമി കേശഭാരങ്ങരം നീ. 


നിന്മ ) ഭ്ചിത്തമറിഞ്ഞുകൊണ്ടാണു ഞാ 
നിമ്മട്ട ചൊല്‍വതു നിഷ്ഠരവാണികടം. 


നമ്മക്കു കാലം പിഴച്ചതെന്നല്ലാതെ_ 


യെയൊഴിക്കില്ലനരചിത്യമെന്നോക്കണം. 


വെട്ടമിടിയെത്തടുപ്പാ൯ കരതലം 
പെട്ടെന്നു മുന്നോട്ട നീട്ടന്നമാതിരി, 
ആപത്തിലെത്തവേ രക്ഷയ്ക്കുവേണ്ടി ഞാ_ 
'നായധമാക്കുന്നു നല്ലോരനുജനെ.”” 


(ചേണെഴും സ്വാമി, വദനമാണെങ്കിലോ 


ഹരീതിയെസ്സല്‍കാവ്ൃ_ 
വ 


അയോദ്ധ്യാകാണ്ഡം 533 


സ്വാമിതന്‍ മുമ്പിലപഗതദോഷനാ_ 
യാമോദമാന്നങ്ങു നിന്നാന്‍ ഭരതനും. 
ശോകമകന്നു മുഖംതെളിഞ്ഞു പരം 

മുകന്നു വാഗ്വരം കിട്ടിയപോലവേ. 
പിന്നെപ്പുറഞ്ഞാന്‍ തൊഴുതുകൊ, * “ണ്ടങ്ങയെ_ 
പ്പിന്തുടന്നാലുള്ള സരഖ്യം ലഭിച്ചു മേ. 
ജന്മസാഫല്യവുമുണ്ടായി, ഞാനിനി 
നിന്മതമെന്തതു നിവ്വഹിക്കാം വിഭോ! 
ദേവ, നിന്‍ കാനനവാസസമാപ്ടിയാ_ 
മാവന്‍കരയിലണഞ്ഞുകൂടുംവരെ 
നാളകഠംനോക്കിപ്പുലന്നുകൊണ്ടീടുവാ-- 
നാലംബമൊന്നിങ്ങു തന്നരുളേണമേ. 
രാജ്യാഭിഷേകമങ്ങേക്കു ചെയ്തീടടവാന്‍ 
പൂജ്യൻ ഗുരുവിന്‍ നിയോഗാനുസാരമായ?* 
കൊണ്ടുവന്നിട്ടണ്ടു പുണ്യതീത്ഥാംബുക്ക_ 
ളെന്താണു ചെയ്യേണ്ടതെന്നു കല്ലിക്കണം. 
ഉള്ളില്‍ പ്രബലമാമിച്ചുയൊന്നുണ്ടു മേ 
ചൊല്ലാനരുതതു ശങ്കയാല്‍, ഭീതിയാല്‍. 


എന്നുകേട്ടംബുജലോചനനോതിനാ_ 
“നിന്നു മടിക്കാതെ ചൊല്ലുക വത്സ, നീ.”” 


കല്പന കിട്ടിയമാത്രയില്‍ സ്നേഹസം_ 
പുഷ്ടമനസ്തറനായ്‌ ചൊന്നാൻ കുമാരകന്‍: 


* “ഉറെറാരു വാഞ്ര,യിച്ചിത്രകൂടാചലം 
ചുററിനടന്നൊന്നു കാണുവാനാണു മേ. 
മുന്യാശ്രമങ്ങളം പുണ്ൃതീത്ഥങ്ങളം 
കണ്ണകരംക്കാനന്ദമേകും വനങ്ങളും 
പക്ഷിമൃഗങ്ങളുമാറുകരം പൊയ്തകരം 
നിര്‍ത്ധരശ്രേണിയും പവ്വതപംക്തിയും 
പിന്നെ വിശേഷിച്ചു നിന്തിരുമേനിതന്‍ 
പുണ്യപാദങ്ങഠം പതിഞ്ഞോരിടങ്ങളം 
എല്ലാം ക്രമത്തില്‍ സമീക്ഷിച്ചുകൊണ്ടു ഞാന്‍ 
ചൊല്ലാവതല്ലാത്ത സംതൃപ്യിപൂണ്ടിടും.”” 

ചൊന്നാ൯ തിരുവടി: “ “തിച്ചയായ” വേണ്ടതാം 
നന്നു നിന്‍ കൌതുകമെന്നു കാണുന്നു ഞാന്‍. 
അത്രിമഹഷിതന്‍ കല്ലനവാങ്ങി നീ 
ചിത്രകൂടാചലം കാണുക നിര്‍ബ ഭയം. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


൭35: തുളസീദാസരാമായണം 


ആ മനിനായക൯തന്‍ ദയാവായ്ക്കിനാ_ 
ലീ മഞ്ഞുകാനനം മംഗലദായകം. 
കൊണ്ടുവന്നിട്ടുള്ള തീത്ഥങ്ങഠം സൂക്ഷിച്ചു. 
3 കൊള്ളവാന്‍ സ്ഥാനം മുനീന്ദ്രനരുളിടും. ”” 

| അഗ്രജവാക്കാല്‍ കുമാരന്‍ പ്രസന്നനാ_ 
ളു യത്രിമുനീന്ദ്രനെക്കണ്ട കൈകൂപ്പിനാന്‍. 

ലൂ രാമഭരതസംവാദം ശ്രവിക്കവേ 
പൂുമഴതൂകിപ്പുകശക്ണിനാര്‍ ദേവകരം. 

“ധന്യന്‍ ഭരതന്നു മംഗളംവാഴ്തുക 
പുണ്യവാന്‍ രാമന്‍ ജയിക്കുക മേല്ലുമേല്‍,”” 
വത്സന്‍ ഭരതന്‍െറ വാക്കാല്‍ വസിഷ്ഠാദി_ 
സത്സമാജാംഗങ്ങളത്സാഹമഗ്നരായ?. 
ഭൂപന്‍ വിദേഹനും വാഷി കുമാരര്‍തന്‍ 
ശോഭനമാകം ഗുണഗണമത്രയും. 
““സേവകസേവ്യര്‍തന്‍ ഭാവം മനോഹരം 
പാവനപാവനം പ്രേമവും നീതിയും.” 
ഭംഗിയായ്‌ക്കീത്തിച്ചു മററുള്ള കൂട്ടരും 
തങ്ങാംംതന്‍ ബുദ്ധിക്കുചേരുന്ന രീതിയില്‍. 
ആമോദശോകങ്ങളണ്ടാക്കി നിര്‍ബഭരം 
രാമഭരതസംവാദം ജനങ്ങളില്‍. 
ഉള്ളിലുണ്ടായ്‌വന്നു ദുഃഖവും സഖ്യവും 
തുല്യമായ്ക്കുണ്ടൊരു റാണി കരസല്യ്യയാരം - 
ചൊല്ലീ ഗുണദോഷഭാഗങ്ങളൊക്കെ മ_ 
ററുള്ള മഹീശിമാക്കാശ്വാസമേകുവാന്‍. 
രാമനെ ശ്ലാഘിച്ചിതങ്ങവരില്‍ ചില_ 
രാമട്ടു വാ,്ലീ ഭരതനെയൊട്ടപേര്‍. 


അത്രിമുനീശ്വരന്‍ ചൊന്നാൻ ഭരതനോ,_ 

““ടദ്രിസമീപത്തു കൂപമൊന്നുണ്ടു കേരം. 
പീയുഷതുല്യം പവിത്ര,മനുപമ;_ 

ായതിലാക്കുക തീത്ഥജലങ്ങരം നീ.” 


SUT Rca TS, 
> 


ക്കെബ്‌ഭരതകമാരകന്‍ 
രത്തിസ്സുഹാനുജം 


തി 


7 


അയോദ്ധ്യാകാണ്ഡം 535 


““ശ്രീല,മനാദിയാം സിദ്ധസ്ഥലമിതു 
കാലക്രമത്താല ഗണ്യമായ്ത്റീനുപോയ?. 
ഞാനിങ്ങുടജം ചമച്ചോരനന്തരം 
സ്ഥാനം നിരീക്ഷിച്ചു ശുദ്ധാംബു കിട്ടുവാന്‍, 
സേവകന്മാരൊരു കൂപം കുഴിച്ചതു 
ദൈവഗതിയാലുതകി യേവക്കുമേ. 
ദുര്‍ഗ്രഹമായുള്ള ധമ്മവിചിന്തനം 
സുഗ്രഹമായിച്ചമഞ്ഞിതിതൊന്നിനാല്‍. 
ഇക്കിണറിന്നി ' ബ"ഭരതകൂപാ'”ഭിധ 
കൈക്കൊണ്ടു ലോകപ്രസിദ്ധമായ്ത്ീന്നിടം. 
തീത്ഥജലങ്ങളിതില്‍ച്ചേന്നകാരണം 
പേത്തും പവിത്രമാഷ്ണ്കീന്നിതിപ്പോരംമുതല്‍. 
ഭക്തിപുരസ്സരമിഞങ്ങിതില്‍ മുങ്ങുവോ_ 
രൊക്കെ വിശുദ്ധരാമെല്ലാവിധത്തിലും.”” 


കൂപമാഹാത്മ്യം കഥിച്ചകൊണ്ടേവരും 
പ്രാപിച്ചു രാഘവാഭ്യണ്ണ,മനന്തരം. 
കേരംപ്പിച്ചു രാമനെത്താപസസത്തമന്‍ 
താല്‍പര്യപൂവ്വമത്തിത്ഥപ്രഭാവവും. 
ആ രാത്രി പോക്കിനാര്‍ ധമ്മതത്ത്വങ്ങള_ 
മോരോ കഥകളും തമ്മില്‍പ്പറഞ്ഞവര്‍. 


പ്രതൃഷഡസ്സിങ്കലുണന്നെഴുന്നേററുട൯ 
നിത്യകമ്മങ്ങഠം കഴി ച്ചോരനന്തരം 
വന്ദൃഗുരുജനകല്പനകൈക്കൊണ്ടു 
തന്നനുജാതനും സേവകന്മാരുമായ” 
പോവുകയായീ ഭരതന്‍ വനത്തിന്‍െറ 
ലാവണ്യയമൊട്ടൊന്നു കണ്ടറിഞ്ഞീടുവാന്‍. 
ഭൂവരബാലര്‍തന്‍ കോമളപാദങ്ങാം 
നോവുമെന്നുള്ളൊരു ശങ്കയാലുവ്വര, 
 മുള്ളം കുശയ്യം പരുത്തകല്ലും ചുരുറം_ 
വള്ളിയുമെല്ലാമെടുത്തു മാററീസ്റ്വയം 
സന്തോഷമുഠംക്കൊണ്ടു സല്‍ക്കരിപ്പാന്‍ സുഖ_ 
സഞ്ചരണോചിതമാക്കീ സരണിയെ. 
പേശലപുഷ്ടസുഗന്ധസംവാഹകന്‍ 
വീശീ സുഖപ്രദശീതളമാരുതന്‍. 
കല്ചകപ്പുനിര വഷിച്ചു വാനവ-_ 
രപ്പോടം നിഴലുവിരിച്ചു മേഘങ്ങളം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


536 തുളസീദാസരാമായണം 


പുഷ്ടഫലങ്ങഠം നിറഞ്ഞ, മരങ്ങളില്‍ 
| ശഷ്ടങ്ങാം ശോഭിച്ചു പച്ചനീരാളമായ?. 
കണ്ണുകഠം നീട്ടിസ്സമീക്ഷിച്ചു മാനുകരം 
കണ്ണമധുരമായ്‌പ്പാട? കിളികളും. | 
രാമപ്രിയനെന്നറിഞ്ഞു ഭരതനെ_ 
യീമട്ടു സേവിക്കയായീ സകലരും. 
രാമന്‍െറ നാമമൊരിക്കലുരയ്തുന്ന 
| സാമാന്യമത്ത്യനും സിദ്ധിയുണ്ടാവുകില്‍ 
. രാമചന്ദ്രപ്രാണതുല്യന്‍ ഭരതനില്‍ 
പ്രേമം ഭവിപ്പതൊരാശ്ചര്യമാകുമോ? 


pre RTT 


ഈവിധം ചുററിച്ചരിച്ചു കുമാരകന്‍ 
പാവനമാം വനഭൂമിയിലെങ്ങുമേ. 


റ തദ്‌വ്രതനിഷ്ലയും ഭക്തിയും കാങ്കയാല്‍ 

ളു ലജ്ജാവിവശരാസ്ത്റീര്‍ന്നു മുനികളം. 

| രമ്ൃസരസ്സകരം ഭൂവിഭാഗങ്ങളം 

കണ്ജയക്കീടന്ന പക്ഷിമൃഗങ്ങളം 

h വൃക്ഷതൃണങ്ങളും ശൈലവനങ്ങള_ 

റ മക്ഷയസനന്ദര്യമാവഹിച്ചങ്ങനെ 
ശുദ്ധിയും വൈചിത്ര്യവായ്ക്കുമലരകിക_ 
ശക്തിയും ചേന്നങ്ങു കാണപ്പെടുകയാല്‍ 
പാരിച്ചൊരത്സുക്യമാന്നിട്ടവയുടെ 
പേരും ഗുണങ്ങളും ചോദിച്ചുകൊടംകവേ | 
രാജകുമാരനോടോതിനാനാ മുനി_ 

= രാജനോരോന്നും പ്രസന്നതാപുവ്വകം. | 
ചെന്നു കുളിച്ചിതൊരേടത്തു ഭക്തിമാന്‍ 
പിന്നൊരേടത്തു നമസ്തരിച്ചീടിനാന്‍; & 


അന്യമനോഹരസ്ഥാനങ്ങരം നോക്കിനാന്‍ 

മുന്യനുജ്ഞാവശാല്‍ വിശ്രമിച്ചീടിനാന്‍. 

_ സിതാസമേതരാം ഭ്രാതൃജനങ്ങളെ_ 

_ ബ്സാദരമുള്ളില്‍ സൂരിച്ചുകൊണ്ടാനവന്‍. 
വടെ ിഷ്ടൃംനിമിത്തമക്കാന൩_. 


പുണ്ഡര 


സഞ്ചര 


അയോദ്ധ്യാകാണ്ഡം 537 


അന്തിമസഭ 

നിത്ൃകമ്മങ്ങഠംകഴിഞ്ഞു പിറേറന്നവ_ 
രൊത്തുകൂടിടിനാരാശ്രമഭൂമിയില്‍. 
യാത്രവഴങ്ങുവാ൯ന്‍ നല്ലദിവസമെ_ 
ന്നോത്തെങ്കിലും വിഭ ചൊല്ലീല ശങ്കയാല്‍. 
ആചാര്യരാജഭരതസദസ്യരെ_ 
യാകവേ നോക്കി മുഖംകുനിച്ചാന്‍ പ്രഭ. 
രാമസാശീല്യം പുകഴ്‌ത്തീ സഭാജന_ 
മീമട്ട സത്സ്വാമി യെങ്ങുമില്ലൂഴിയില്‍. 
അപ്പോം ഭരതനെഴുന്നേററു ധീരനാ_ 
യുല്ലലനേത്രപ്രണാമപുരസ്സരം 
കൈതൊഴുതിങ്ങനെ ചൊല്ലിനാ൯: ““ദേവ, നീ 
ചെയ്തിതെന്നിഷ്ടങ്ങളെല്ലാം കനിവൊടേ. 
ക്ലേശിച്ചു സവ്വരും ഞാ൯നിമിത്തം ദയ 
രാശിയെന്‍ സ്വാമിയും സന്തപിച്ചു തുലോം. 
നാഥ, നിന്‍ കാന്താരവാസം കഴിയുന്ന 
നാഠംവരെസ്സ്റാകേതപത്തനംതന്നില്‍ ഞാന്‍ 
സേവചെയ്യാനനുവാദമരുളണം 
പാവനാത്മാവേ, തൊഴുതു നേരുന്നിതാ. 
ദീനദയാനിധേ, വീണ്ടും ഭവല്‍പദ_- 
സൂനമിദ്ദാസന്നു കാണുമാറാംവിധം 
ഈരേഴുകൊല്ലം കഴിച്ചുകൂട്ടീടവാന്‍ 
പോരുന്ന നല്ലൊരുപായവും ചൊല്ലണം. 
പരരരും സേവകന്മാരും പ്രജകളം 
കൂറാന്ന കൂട്ടരാ,ണേററം വിശുദ്ധരും. 
നിന്തിരുമേനിതന്‍ ചൊല്ലീഴിലേതൊരു 
സന്താപഭാരവും നന്നെന്നു കാണ്മു ഞാന്‍. 
അല്ലെന്നിരിക്കുകില്‍ കൈവല്യലാഭവും 
തെല്ലും വിലപ്പെട്ടതാകില്ല പാഴിലാം. 
ഭക്തജനങ്ങരംതന്മാനസവ്വത്തിയും 
ശക്തമാമിച്ഛയമങ്ങേക്കറിഞ്ഞിടാം. 
ദീനദയാനിധി മാത്രമല്പങ്ങുന്നു 
നാനാജനങ്ങടംക്കുമുററ സംരക്ഷകന്‍. 
സവ്വവിധത്തിലും വിശ്വാസമുണ്ടു മേ 
സന്തപിക്കുന്നതില്ലിന്നു ഞാനല്പവും. 
നാഥ, നിന്‍സ്നേഹവുമെന്നാത്തിയം കല_ 
ന്നീധൃഷ്ടവിശ്വാസമുണ്ടായിവന്നു മേ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


538 തുളസീദാസരാമായണം 


ഏററം വലിയൊരിദ്ദോഷമകററണം £ 
£ പോററണം ദാസനെസ്സല്‍ ബോധനോക്തിയാല്‍..' 
ക്ഷീരവും നീരവും ഹംസംകണക്കിനേ 

ചാരുഗുണങ്ങളും ദോഷഭാഗങ്ങളും 

വേര്‍തിരിച്ചോതും ഭരതവചസ്സിനെ_ 

സ്ത്രാദരം (രാഘിച്ചു സഭ്യരെല്ലാവരും. 

ദീനവും വ്യാജവിഹീനവുമായൊരീ_ 

മാനവബാലസമദുക്തി കേട്ടിടവേ 

കാലവും ദേശവും കണ്ടറിഞ്ഞോതിനാന്‍ 

നീലപങ്കേരുഹലോചനനീവിധം: 


““കേട്ടുകൊണ്ടാലും കുമാരഭരത, നീ 
oe വീട്ടിലെന്നാലും വനത്തിലെന്നാകിലും 


നിന്‍െറയുമെന്‍െറയുമസ്മല്‍പരിജന൩_ 

yr ത്തിന്‍െറയയം ജീവിതക്ഷേമത്തിലെപ്പൊഴും 
1 കാണുന്നു ചിന്ത, വസിഷ്ഠഗുരുവിനും 
A ക്ഷോണീന്ദ്രമുഖ്യന്‍ ജനകന്നുമൊന്നുപോല്‍. 
ദേശികന്മാരവരെന്തു കല്ലിക്കിലും 
ക്ലേശം നിനക്കുമെനിക്കുമുണ്ടായ*വരാ. 
നാമിരുവക്കും യശസ്സിനും ധമ്മാത്ഥ_ 
ഭൂമാവി ,നെന്നല്പ മോക്ഷലാഭത്തിനും 
താനേ സഹായമായ്ത്രീരുന്നതോക്കിലോ 
താതാജ്ഞ പാലിക്കയെന്നതുമാത്രമാം. 
ലാകികവൈദികമര്യാദയാണിതു 
ലോകനാഥന്മാക്കു കല്യാണകാരിയും. 
അമ്മയുമച്ചുനുമാചാര്യദേവനും 
നിമ്മലന്‍ സ്വാമിയും നല്ലന്ന ശാസനം 
പാലിച്ചിടന്നോന്‍ കുമാശ്ശത്തിലല്ലവും 
കാലിടറാതെ നടന്നുപോകും ദൃഡ്ധം. 
ഏവം വിചാരിച്ചു ദുഃഖമുപേക്ഷിച്ചു 

E പോവുകയോദ്ധ്യയെപ്പാലിച്ചുകൊള്ളക. 
കോശങ്ങഠം പുരജനം വീട്ടുകാര്‍ 


അയോദ്ധ്യാകാണ്ഡം 539 


മാനിച്ചു കാക്കുക രാജ്യത്തെയും രാജ. 


ധാനിയേയും പ്രജാവശ്ശുത്തെയും ഭവാന്‍. ”” 


ചൊല്ലകയാണു തുളസി, ' “യധീശനാ-. 
യുള്ളവന്‍ വക്രതംകണക്കു വത്തിക്കണം. 
അന്നപാനങ്ങളെയുഠംക്കൊണ്ടു നമ്മുടെ_ 
യംഗങ്ങഠം സമ്പുഷ്ടമാക്കിപ്പുലത്തുവാന്‍ 
ഉദ്യമിച്ചീടുന്നു വക്ര,മതേവിധം 
നിത്ൃവിവേകിയായ്‌പ്പോററണം പരരരെ. 
ഇത്രതാന്‍ ഭൂമിപധമ്മപ്പൊരു,ളിതു 
ഗപഹ്നമനോരഥംപോലെ സൂക്ഷിക്ക നീ.” 


മാനവനായകന്‍തന്നനുജാതന്നു 
നാനാപ്രബോധനം നല്ലിയെന്നാകിലും 
മേലില്‍പ്പുലരുവാനാലം ബമെന്തെന്നു 
ശീലവാന്‍ വത്സന്‍ ഗ്രഹിക്കാഞ്ഞകാരണം, 
ഉണ്ടായതില്ലാ ചെറുതുമുരംത്തോഷ,മുല്‍_ 
ക്കണയാല്‍ ശാന്തിയുമില്ലാതെവന്നുപോയ്‌?. 
ഭ്രാതാ ഭരതന്‍െറ ശീലവും സഭ്യര്‍തന്‍ 
ഖേദവും കണ്ടു തളര്‍ന്നു രഘുവരന്‍. 
സോദരവത്സലന്‍ പിന്നെക്കനിഞ്ഞു തന്‍ 
പാദുകം രണ്ടുമെടുത്തു നല്ലീടിനാന്‍. 


ഉന്നതമായുള്ള ഭക്തിപൂണ്ടങ്ങവ 
തന്നുടെ മാലിയില്‍ ചേര്‍ത്തു കുമാരകന്‍. 


കണ്ടിടാം സല്‍പ്രജാസഞ്ചയപ്രാണന്‍െറ 
രണ്ടു. സംരക്ഷകരെന്നതുപോലെയും, 
ശ്രീഭരതസ്നേഹരത്നമടങ്ങിയ 
ശോഭനപേടകജോടികണക്കെയും, 
ഈ മഹാസംസാരസാഗരം താണ്ടുന്ന 
രാമമന്ത്രാക്ഷരയുശമമെന്നോണവും, 
അന്വയരക്ഷാകവാടങ്ങാം പോലെയും 
ധന്യകമ്മോദ്ൃതഹസ്തങ്ങം പോലെയും 
സേവനധമ്മത്തിനുള്ള സമുജ്ജല- 
പാവനലോചനപ്പന്ദ്വം-കണക്കെയും 
കാരുണ്യവാരിധിയായി വിളങ്ങുമാ- 
ശ്രീരാമദേവന്‍െറ പാദപീഠങ്ങളെ. 
ജാതമായു” വത്സന്നു പാദുകസിദ്ധിയാല്‍ 
സീതാരഘുരാമരൊത്തു വാഴം സഖം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


es 7 “റ 


ae 


Pe > 


540 


തുളസീദാസരാമായണം 


യാത്രാനുവ്വാദം 

പാദംപണിഞ്ഞു വിടവഴങ്ങീടവേ 
പാഥോജനേത്രന്‍ പുണന്നാന്‍ ഭരതനെ. 
നന്നല്ല കാലമെന്നോത്തു കുടിലനാ_ 
മിന്ദ്രന്‍ ജനഭ്രാന്തിയുണ്ടാക്കി മായയാല്‍. 
ഇങ്ങനെ കാട്ടിയ വഞ്ചന മത്തൃക്കു 
മംഗളകാരിയായഷ്ക്കിര്‍ന്നു പൊടുന്നനെ. 
ആ വനവാസസമാപ്നി, ജനങ്ങാംംതന്‍ 
ജീവന്‍െറ ജീവന്നൊരാശയായ്ക്കീന്നുതേ. 
ആമട്ടിലല്ലെങ്കിലാളകരം ജാനകീ_ 
രാമവിയോഗമാം ദുവ്വ്യാധിയൊന്നിനാല്‍ 
പീഡിതരായിച്ചമഞ്ഞു ദിവാനിശ_ 
മാടലില്‍പ്പെട്ട മരിക്കാതിരിക്കുമോ? 
ആവിന പൊയ്യോയി രാമകരുണയാല്‍ 
ദേവകുചേഷ്ടയും നന്മസ്ത്ുതന്നെയായ?. 
ഓതാവതല്ലാത്ത കൂറാന്നു രാഘവന്‍ 
ഭ്രാതൃശരീരം തഴുകിനാന്‍ കൈകളാല്‍. 
ദേഹവും ചിത്തവും വാക്കും നിരുപമ_ 
സ്നേഹംനിമിത്തം സമാര്‍ദ്രമായീ പരം. 
ധീരരില്‍ഭ്ധീരനാം രാമനധീരനായ* 
ചാരുനേത്രങ്ങളില്‍ക്കണ്ണീര്‍ നിറഞ്ഞുപോയ?. 
ഭാവമിതേവിധം കണ്ണില്‍പ്പതിയവേ 
ദേവസംസത്തിനുമുണ്ടായി സങ്കടം. 
ജ്ഞാനസ്വരൂപമാം മിന്നുന്ന വഹ്നിയില്‍ 
മാനസഹേമം സ്റ്റുടംചെയ്തെടുത്തവര്‍, 
നീരത്തിലെപ്പത്മപത്രങ്ങളെന്നപോല്‍ 
പാരോട ചേരാതെ ചേന്ന വത്തിപ്പവര്‍, 
മാമുനിമാരും വസിഷ്ടജനകരും 
രാമഭരതര്‍തന്‍ സ്നേഹമീക്ഷിക്കവേ 
വാക്കും മനസ്സും ശരീരവുമൊന്നി 
ക്കും വിരക്തിയിലാഷ്ി മേവീടിനാര്‍. 


ന്മാരാം ജനങ്ങരംതന്‍ 
ന്തന്നു ചൊല്ലേണ മോ? 


0) te 


ങ്ങീ മന്ദനിന്നഹോ। 


അയോദ്ധ്യാകാണ്ഡം 541 


പാരിലുള്ളാളകരം കോഴക്കുന്നമാത്രയില്‍ 
ക്രൂരന്‍ കവിയെന്നു കുററപ്പെടത്തിടും. 
എന്നൊരു സങ്കോച മുള്ളിലുണ്ടാകയാ_ 
ലെന്‍ നാവിനാലതു ചൊല്ലുക ദൃശ്ശകം. 
കൂറാന്നു രാമന്‍ ഭരതനെപ്പല്‍കിയ_ 
ശേഷം തഴുകിനാന്‍ ബാലശത്രഘ്ടനെ. 
മന്ത്രിമാര്‍ സേവകന്മാരും ഭരതന്‍െറ_ 
യന്തഗ്ഗതം കണ്ടറിഞ്ഞു വൈകാതെതാ൯ 
യാത്രഞ്ത്രൊരുക്കങ്ങരംകൂട്ടിത്തുടഞ്ങി നാ_ 
രാത്തിയില്‍പ്പെട്ടിതു രണ്ടു സംഘങ്ങളും. 
ഭദ്രന്‍ ഭരതനും ബാലശത്രുഘഷനും 

ഭക്ത്യാ രഘൂത്തമപാദം പണിഞ്ഞുടന്‍ 
ആജ്ഞയും വാങ്ങിത്തപോധനന്മാരെയു_ 
മാസ്ഥയാ കാനനദേവതമാരെയും 
വന്ദിച്ചു, പിന്നെയുംപിന്നെയും മാനിച്ചു 
സന്നദ്ധരായീ മടങ്ങിഗ്ഗമിക്കുവാന്‍. 
സരമിത്രിയേയും പുണന്നാരനന്തരം 
രാമപ്രിയയായ സീതയെസ്സാദരം 

കുമ്പിട്ടു കാല്ലൊടി മലിയില്‍ ചേത്തുകൊ_ 
ണ്ടെമ്പാടുമാശിസ്ത വാങ്ങിത്തിരിച്ചതേ. 
ചെന്നു നമിച്ചിതു ലക്ഷ്യണനോടൊത്തു 
വന്ദ്യന്‍ ജനകനെ ശ്രീരഘുനായകന്‍. 
പിന്നെയുണത്തിച്ചു: “ ദുഃഖം സഹിച്ചിങ്ങു 
വന്നുവല്ലോ ഭവാനാരംക്കാരുമായ” വിഭോ! 
പേശലശീലന്‍ തിരുവടി ഞങ്ങളി_ 
ലാശിസ്ത്തൂകിത്തിരിച്ചെഴുന്നള്ളണം. pa? 


തന്നിടരേററം പണിപ്പെട്ടടക്കിയ 
മന്നന്‍ പുറപ്പെട്ടു പത്തനം പൂകുവാന്‍. 


അന്തികത്തെത്തിക്കുലഗുരുതന്നെയു_ 
മന്തണന്മാരെയും വന്ദിച്ചു രാഘവന്‍ 


ഓത്തു ഹരിഹരതുല്യരെന്നാദരാല്‍ 
-യാത്രയാക്കീടിനാന്‍ സോദരയുക്തനായ്‌. 


ആ വിദേഫേശ്വരിതന്നെയും കൈതൊഴു_ 
-താശിസ്ത്രമേറരു മടങ്ങീ കുമാരകര്‍. 
കാശികജാബാലിവാമദേവാദ്യരാം 
ഭദശികന്മാരെയ്ം മററുള്ളവരെയം 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


549 തുളസീദാസരാമായണം 


വന്ദനംചെയ്തം യഥാവിധി മാനിച്ചു. 
മിന്ദീവരേക്ഷണന്‍ യാത്രയാക്കീടിനാന്‍.. 
ശ്രീഭരതാംബതന്‍ പാദങ്ങഠം വന്ദിച്ചു 
ശോഭനാത്മാവു പവിത്രമാം കൂറൊടേ 
ദുഃഖവും ശങ്കയും നീക്കിശ്ശിബികയി_ 
ലുല്‍കൃഷ്ചിത്തന്‍ കരേററി വിട്ടീടിനാന്‍. 
സീതയും പ്രേമവിശുദ്ധയായ്‌ത്ത൯പ്രിയ_ 
മാതാപിതാക്കളെക്കൂപ്പി മടങ്ങിനാരം. 
ശ്വശ്രുക്കളെച്ചെന്നു കണ്ടു വന്ദിക്കയായ്‌ 
നിസ്സ്രീമഭക്തിപ്രകഷത്തൊടോമലാഠം. 
മാതൃപ്രബോധനം കേട്ടുമവരുടെ 
പൃതമാമാശിസ്സ്റ വാങ്ങിയും പ്രീതയായ്‌. 


സാന്ത്വനംചെയ്ത ജനനിമാരെപ്പരി_ 
ശാന്തന്‍ രഘുപതി പല്ലക്കിലേററിനാന്‍. 


ആനകരം തേരുകരം വാജികടം മററുള്ള 
യാനശതങ്ങളം സന്നദ്ധമാകവേ, 


വൈദേഹമന്നനും വത്സന്‍ ഭരതനും 
വൈകാതെ സേവകരൊന്നിച്ചു യാത്രയായ”. 


Er -സീതാരഘുവരലക്ഷ്മണന്മാരുടെ 

Ee ചേതോഹരാകൃതി ഹൃത്തിലുണ്ടാകയാല്‍ 
a പാരമചേതനാവസ്ഥയിലേവരും 
പാതയിലൂടേ പതുക്കെച്ചരിക്കയായ*. 


വാരണവാജിപ്പഷങ്ങരംപോലും മനോ. 
ഭാരംനിമിത്തം നടന്നിതു മന്ദമായ”. 
ധാതൃപുത്ര൯മുനിയേയുമരുന്ധതീ_ 
മാതാവിനേയും നമിച്ചു സന്തുഷ്ടനായ" 
സീതയും ലക്ഷ്യണബാലനുമൊത്തു സ_ 
ന്ൂതമാമാശ്രമം പുകീ തിരുവടി. 
ഉല്‍ക്കടവിപ്രയോഗാത്തിയാല്‍ തപ്യനാം 
ഭക്തന്‍ ഗുഹനെയും യാത്രയാക്കീ വിഭ. 
ലകിരാതവനേചരവ്ൃന്ദവും 

ം കാജ ടീ റ ടിചചവന്ിച്ചു യാത്രയായ്‌. 


അയോദ്ധ്യാകാണ്ഡം 543 


ഭ്രാതാ ഭരതനന്‍െറ രമ്ൃസ്വഭാവവും 
പൂതമാം സ്നേഹപ്രകാരവും രാഘവന്‍ 
സരമിത്രിയോടും മിഥിലജതന്നൊടും 
പ്രേമപുരസ്സരം വിസ്തരിച്ചീടിനാന്‍. 
ചീത്രകൂടത്തിലെപ്പക്ഷിതൃഗാദിക_ 
ഉത്രയുമപ്പൊഴുതിണ്ടലാര്‍ന്നു തുലോം. 
ദേവദേവന്‍െറ ദശാന്തരം കാങ്കയാല്‍ 
ദ്യോവില്‍നിന്നാദിതേയന്മാരശേഷരും 
വാരിവഷിച്ചു സുമങ്ങരം തങ്ങഠംക്കെഴും 
ഭാരം മുഴുവനും കേടാപ്പിച്ചു സാദരം. 
വന്ദിച്ചവരെ പ്രഭകുലസത്തമന്‍ 
ധന്യമാമാശയവക്കു നല്ലീടവേ 

ഭീതി സമസ്തവുമസ്തംഗമിക്കയാല്‍ 
പ്രീതരായ്‌പ്പിന്നെ മടങ്ങിനാരേവരും. 
അണ്ണോജനേത്രയും ഭ്രാതാവുമൊന്നിച്ചു 
പണ്ണാശ്രമത്തില്‍ പ്രശോഭിച്ചു രാഘവന്‍; 
ഭക്തിയും ജ്ഞാനവും വൈരാഗ്യഭാവവു_ 
മൊത്തുചേന്നങ്ങു വിളങ്ങുന്നമാതിരി. 


രാമവിയോഗം സഹിച്ചു പുറപ്പെട്ട 
മാമുനിമാരും മഹീസുരശ്രേഷ്ടരും 
ദേവന്‍ വസിഷ്ഠന്‍, ഭരതന്‍, ജനകനു-- 
മാ വഴിയാത്രയില്‍ ഖിന്നമനസ്തരായ”, 
നാഥഗുണങ്ങളെച്ചിന്തിച്ചുചിന്തിച്ചു 
നാവനക്കാതെ നടന്നു പോയീടിനാര്‍. 
ശ്രീയമുനാനദി പിന്നിട്ടിതദ്ദിനം 
ഭോജനംകൂടാതെ വത്തിച്ചു സവ്വരും. 
ശുൃംഗവേരാധിപന്‍തന്‍ തുണ കൈക്കൊണ്ടു 
ഗംഗകടന്നങ്ങു വിശ്രമിച്ചാരവര്‍. 
സേയിതടിനിയും പിന്നിട്ടു ശോമതീ-- 
തോയത്തിലങ്ങു കുളിച്ചു മൂന്നാംദിനം. 
നാലാംദിവസമയോദ്ധ്യയിലെത്തിനാര്‍ 
നാലുനാളങ്ങു വസിച്ചു രാജേശ്വരന്‍. 
നാടു ഭരിക്കുവാനുള്ളൊരേപ്പാടകരം 
നാനാതരത്തിലും ചെയ്തവെച്ചിട്ടുടന്‍, 
എല്ലാം ഗുരുവിലും രാമാനുജനിലും 
ചൊല്െഴമുത്തമമന്ത്രിസംഘത്തിലും, 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


544 തുളസീദാസരാമായണം 


അപ്പിച്ചകമ്പടിക്കാരോടുകൂടവേ 
പില്ലാട യാത്രയായ” ശ്രീവിദേഹാധിപന്‍. 


ഖേദമൊഴിഞ്ഞു വസിഷ്ലോപദേശത്തി_ 
ലാദരം കൈക്കൊണ്ടു വാണാരഖിലരും. 
ഭോഗസാമഗ്രിയും ഭൂഷണജാലവു- 
മാകെയുപേക്ഷിച്ചു നിഷ്യയോടേവരും 


ശ്രീമദയോദ്ധ്യയില്‍ ജീവിക്കയായിതേ 
രാമസന്ദശനകാലപ്രതീക്ഷയില്‍. 


ഭരതനെറ തപസ്സ്‌ 
എന്തു കല്പിപ്പൂ ഭരത,നതേവിധം 

മന്ത്രിജനങ്ങളും സേവകവ്ൃന്ദവും 

തെററാതനുഷ്യിച്ചുപോന്നൂ ദിവാനിശം 

മറെറാരു ചിന്തയുമില്ലാത്തമാതിരി. 

മാതൃസംസേവനഭാരം മുഴുവനും 
ലം താതശത്രഘനിലപ്പിച്ചിതഗ്രജന്‍. 
ആരണന്മാരെ വരുത്തിക്കുമാരകന്‍ 
നേരുകയായീ പ്രണാമപുരസ്സരം: 
“*ഉന്നത,മല്ലെങ്കില്‍ നീച,മെന്നല്ലിനി 
നന്ന,ഥവാ ചീത്ത,യെന്തായിരിക്കിലും, 
ശങ്കയേചേരാതെ നിങ്ങളെല്ലാവരും 
കിങ്കരനാമിവന്നാജ്ഞ നല്ലീടണം.”” 
പിന്നെപ്പരിജനം പരരര്‍ പ്രജാവലി_ 
യെന്നിവരേയ്ും വിളിപ്പിച്ചു സത്വരം 
ചിത്തവിഷാദം ശമിപ്പിച്ചു, പാക്കുവാ_ 
നത്തമസ്ഥാനങ്ങം നല്ലീ ദയാമയന്‍. 
തന്നിളയോനുമായാചാര്യമന്ദിരം 
തന്നിലണഞ്ഞു നമസ്തരിച്ചോതിനാ൯: 

“ദേവ, തിരുവടി സമ്മതം നല്ലുകില്‍_ 

 പ്പാവനമാം തപോനിഷ്ഠ കൈക്കൊള്ളവന്‍. ” 
രോമഹ 


ae 


NY 
ലം cd 


ത്തൊടേ സസ്നേഹമീവിധം 
൮ൃതിവചിച്ചാനുട൯: 
& ae 


മാന; 1 മ 


ഇമ്മ നഗ്ര- 


നിമ്മലാത്മാവ 


അയോദ്ധ്യാകാണ്ഡം 545 


വപ്പഭത്വംപെടും ദൈവജ്ഞരെക്കൊണ്ടു 
നല്ല മുഹൂത്തം ഗണിപ്പിച്ചനന്തരം 
രാജസിംഹാസനംതന്നില്‍ പ്രതിഷ്യിക്ക_ 
യായീ വിഭവിന്‍െറ പാദപീഠങ്ങളെ. 
ധീമാന്‍ വസിഷ്ലമഹഷ്ീന്ദ്രനേയു,മാ_ 
രാമമാതാവായ കൌസല്യതന്നെയും 
ഭക്ത്യാ നമിച്ചു മെതിയടിയെത്തൊഴു_ 
തഗ്രജപ്രാണനദ്ധമ്മധുരന്ധരന്‍ 

ചെന്നു നന്ദിഗ്രാമമുരംപ്പുക്കൊരു ചെറു 
പണ്ണകുടീരം ചമച്ചു വാണാന്‍ സുഖം. 
മാലിയില്‍ ചെഞ്ചിടപൂണ്ടും, മരവുരി 
പേലവഗാത്രത്തിലാടയായ്്്ചുററിയും, 
രാവിലുറങ്ങുവാന്‍ ഭൂഗഭവേദിയില്‍ 
പാവനദഭവിരിപ്പ നിമ്മിച്ചുമേ 
ഭോജനവസ്ത്രയമനിയമാദിയില്‍ 
പുജാഹതാപസധമ്മം പുലത്തിയ്യം 
ഭോഗവിലാസവുമാഡംബരങ്ങള_ 
മാകെത്തുണംപോലെ ദൂരത്തു തള്ളിയും, 
വന്‍പാല്‍ മഹേന്ദ്രനുമുള്ളിലാശ്ചര്യവും 
സമ്പത്തുകൊണ്ടു കുബേരന്നു ലജ്ജയും 
ഉണ്ടാക്കിവെച്ച ദശരഥഭപന്‍െറ 
കൊണ്ടാടിടേണ്ട മഹാരാജധാനിയില്‍ 
അമ്പുകയായീ വിരക്തന്‍ കുമാരകന്‍ 
ചമ്പകക്കാവിലെക്കാര്‍വണ്ടുപോലവേ. 


ഉച്ഛിഷ്ടമെന്നപോല്‍ ശ്രീവിലാസങ്ങളെ 
വജ്ജിപ്പ, ഭാഗ്യവാന്‍ രാമഭക്തോത്തമന്‍. 
ചാതകത്തിന്നു സഹന,മന്നത്തിനു 
ചാതുര്യമേറും വിവേകവും കാണ്മു, നാം. 
അന്നിലകങ്ക്കോക്കുകില്‍ബ”ഭക്തന്‍ ഭരതനീ_ 
യന്നതചിന്തയുദിച്ചതാശ്ചര്യമോ? 

കായം മെലിഞ്ഞു കുമാരന്നു നാഠംക്കുനാഠം, 
തേജോബലങ്ങം കുറഞ്ഞില ലേശവും. 
അന്യനമാമത്തപശ്ചര്യകാരണം 
മന്ദീഭവിച്ചതില്ലാനന ശോഭയം. 
രാമപ്രണയപ്രതിജ്ഞതന്‍ ദാര്‍ഡ്്യവു_ 
മാമട്ട വദ്ധിച്ചു ധമ്മപരതയ്യം. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


മാലിന്യലേശവും തീണ്ടാതെ നിത്യവും 
മാനസം സംശുദ്ധമാക്കിവെച്ചാനവന്‍. 
ചാരുശരല്‍ക്കാലമെത്തിക്കഴിയവേ 
നീരി൯ വിതാനം കുറഞ്ഞുവന്നീടവേ 
വേതസവ്ൃക്ഷങ്ങരം പൊങ്ങിയും പങ്കജ_ 
പ്രാതം വിരിഞ്ഞും വിളങ്ങിനില്ലം വിധം 
ചേലില്‍ശ്ശൂമം ദമം സംയമം തൊട്ടുള്ള 
മേലേത്തരത്തില്‍പ്പെടുന്ന ഗുണാവലി 
മിന്നീ, കുമാര ഭരതഹൃത്തായിടും 
വിണ്ണി,ലുഡുക്കളെപ്പോലെ മനോജ്ഞമായ”. 
ചൊല്ലാം ഭരതവിശ്വാസം ധ്രുവതാര;_ 
മല്ലാണു പാത്താല്‍പ്പതിന്നാലു വത്സരം; 
സ്വാമിസ്മരണ, മഹത്താം സുരപഥം, 
രാമപ്രണയമാണിന്ദുവിന്‍ മണ്ഡലം; 
രാജന്യബാലനന്‍െറ രീതിയും കമ്മവും 
പൂജനീയജ്ഞാനഭക്തി പ്രകഷവും 
ഭോഗവൈരാഗ്യവും സ്വച്ഛമാം ഭൂതിയു_ 
മാകെക്കഥിപ്പാനരിപ്പം കവീന്ദ്രനും. 
ശേഷിയില്പായതു വണ്ണിച്ചുകൊള്ളവാ൯ 
ശേഷനും വാണിക്കുമഗ്ഗണനാഥനും. 


പാദപീഠാച്ചനംകൊണ്ടു ഭരതനില്‍ 
പ്രീതി വദ്ധിച്ചു വഴിഞ്ഞു ദിനേദിനേ. 
അപ്പിച്ച രാജ്യകാര്യങ്ങരം മുഴുവനു_ 
മപ്പരിശുദ്ധമാമംഘ്രിപീഠങ്ങളില്‍. 
രോമാഞ്ചമണ്ഡിതമായൊരുടലൊട്ടം 
രാമനും സീതയും ബിംബിക്കുമുള്ളൊട്ടം 
നാമം ജപിക്കുന്ന നാവൊടും ബാഷ്ടാഭി_ 
രാമമിഴിയൊടും വത്തിച്ചു ഭാഗ്യവാന്‍. 
ജാനകിലക്ഷ്യണരാഘവര്‍ മുവരും 
കാനനഭൂമിയില്‍ക്കാലം നയിപ്പതേ; 


താപസസഞ്ചയം 


അയോദ്ധ്യാകാണ്ഡം 547 


മാമുനിശ്രേഷ്ഠര്‍തന്‍ മനലികിരീടമാം 
ശ്രീമദ്വസിഷ്ഠനും സങ്കോചമാനുപോയ?. 


ശുദ്ധം മധുരം മനോഹരമാനന്ദ_ 
സിദ്ധിപ്രദം ഭരതാചരിതം സദാ. 


ക്രൂരം കലികാലകലുഷമത്രയും 
ഭൂരീകരിക്കുന്നതാണതെന്നെന്നുമേ. 


വമ്പിച്ച മോഹമാം കൂരിരുഠം പോക്കുവാ_ 
നന്‍പാന്നുദിക്കും ദിനേശനുമല്ലയോ? 
പാപസമുഹഗജത്തിന്നു കേസരി 
താപങ്ങളെല്ലാമകററുന്നൊരോഷധി; 
ഭക്തജനങ്ങരംക്കനുഗ്രഹകാരക;_ 
മുഗ്രഭവഭയഭാരസംഹാരകം; 
ഈ മന്നിന്നുത്സവംനല്ലാ൯ തെളിഞ്ഞിട്ടം. 
രാമപ്രണയസുധാകരകരമുദി. 
സീതാരഘുപതി ഭക്തിയാം സത്സുധ 
ചേതസ്റ്റിലേവം നിറഞ്ഞ രാമാനുജന്‍ 


ജാതനാസ്ത്റീരാതിരുന്നെങ്കിലേതൊരാ_ 
ളീദൃശം താപസന്മാക്കുമാകാത്തപോല്‍ 


ഉഗ്രതയേറും യമനിയമാദിക_ 
ളൊക്കെയനുഷ്ണിക്കുമായിരുന്നു ദൃന്ധം. 
പുണ്യകഥാമുതവ്യാജേന നമ്മുടെ 
ദൈന്യവും ദംഭവുമന്യദോഷങ്ങളും 


ആരു ഹരിക്കും? തുളസിക്കു തുല്യനാ_ 
യാരു ശാഠ്യത്തൊടേ രാഘവസ്വാമിയെ 


മംഗലമുത്തിയെ_.-ദു,ഷ്ഠലികാലത്തു 
നിങ്ങരംതന്‍ മുമ്പിലവതരിപ്പിച്ചിടം? 
നിത്യം ഭരതചരിത്രം ശ്രവിക്കുന്ന 
മത്ത്യക്കു മൈഥിലീരാഘവഭക്തിയം 
സംസാരഭോഗവിരക്തിയും കൈവരും 
സംശയമില്ലാതെ ചൊല്‍വു തുളസ്സി ഞാന്‍. 


അയോദ്ധ്യാകാണ്ഡം തീന്ന 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ആരണ്യകാണ്ഡം 


4 ധമ്മഭൂരുഹമുലമായ്‌,ജ്ഞാനമാ_ 
മംബുധിക്കു സുഖദരാകേന്ദുവായ്‌, 
ചാരുവൈരാഗ്യസാരസസൂര്യനായ, 
ഘോരപാപാന്ധകാരസംഹാരിയായ, 
മോഹമേഘവിദാരണവാതമായ്‌, 
ശ്രികരബ്രഹ്മസംഭൂതരൂപനായ്‌, 
ഉഠംക്കളങ്കശമനനായ്‌, ശ്രീരാമ 

| ചക്രവത്തിക്കു സമ്ത്രീതിപാത്രമായ”* 

| സങ്കടങ്ങളകററി വിളങ്ങുന്ന 
ശങ്കരഭഗവാനെത്തൊഴുന്നു ഞാന്‍. 


മഞ്ജനീരദശ്യാമശരീരനായ”* 

| മഞ്ഞവനസ്ധ്രമുടത്തു, കരങ്ങളില്‍ 

| ബാണചാപങ്ങളേന്തി ,യരക്കെട്ടില്‍ 
തുണി ബന്ധിച്ചു ശോഭവായ്കുംവിധം, 
വാരിജായതനേത്രനാ, യജ്ജടാ_ 
ഭാരശോഭിതരമൃശിരസ്തനായ?* 
ജാനകീവത്സലക്ഷ്യണയുക്തനായ്‌ 
കാനനങ്ങളില്‍ ചുററിയ രാമനെ; 
i ചിത്തമോഹനഗാത്രാഭിരാമനെ; — 
ബഭക്തിപൂവ്വം ഭജിക്കുന്നു ഞാനിതാ. 


ഹേ മഹേശ്വരി, പവ്വതനന്ദിനി, 
രാമചന്ദ്രഗുണങ്ങഠം നിഗുഡങ്ങഠം; 
പണ്ഡിതമുനിമുഖ്യതില്‍ വൈരാഗ്യം 
വന്നുചേരുന്നു തദ്വിചാരത്തിനാല്‍. 
രാമഭക്തിരഹിതരോ, ധമ്മത്തില്‍ 
പ്രേമമററഹോ! മോഹവശഗരാം. 


കാട്ടിലെത്തിയ പരരരും പുരുഷ 
ശ്രേഷനായ ഭരതകുമാരനും 
വ്യക്തമാക്കിയ നിസ്തലഭക്തിയെ_ 
ശ്ൂക്യമാംമട്ട പാടിക്കഴിഞ്ഞു ഞാന്‍. 
ദേവമാനുഷതാപസവ്ൃന്ദത്തിന്‍ 
ഭാവനസ്റുനുരൂപമാകുംവിധം 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


552 തുളസീദാസരാമായണം 


സ്വാമി കൈക്കൊണ്ട പാവനകാനന- 
ജീവിതമിനിച്ചൊല്ലിടാം കേയക്കുവിന്‍. 
അന്നൊരിക്കല്‍ സ്വകീയകരങ്ങളാല്‍ 
സുന്ദരപ്പുക്കരം നുള്ളി രഘൂത്തമന്‍ 
മാലയാക്കിദ്ധരിപ്പിച്ചു സാദരം 
ലോലനേത്രയാം ജാനകീദേവിയെ. 
മോടിയിലതും ചാത്തി വത്തിക്കയായ* 
സ്റ്റാടികശിലതന്നില്‍സ്തമാംഗിയാരം. 
ഇന്ദ്രപുത്രന്‍ ജയന്തനാ വേളയി_ 
ലന്നിലത്തെത്തി വായസരൂപമായ'?; 
ആഴിതന്നാഴമെന്തെന്നു കാണുവാന്‍ 
പാഴിലോക്കുമെറുമന്പെന്ന പോലവേ 
രാമദേവബലം പരിീക്ഷിക്കുവാ_ 

നാ മഹാമന്ദബുദ്ധിയാശിച്ചുപോയ”?. 
ദുഷവായസം മുഡതകാരണ- 

മൊട്ടുമേ ചിന്തകൂടാതെയക്ഷണം 
ചുണ്ടുകൊണ്ടു മുറിച്ചു സീതാപദം 
' മണ്ടി ദൂരത്തു മാരുതവേഗത്തില്‍. 
നിഗ്ഗൂളിച്ചിതു ചോര, മുറിവില്‍നി_ 
ന്നക്കടുംകൈ നിരീക്ഷിച്ചു രാഘവന്‍ 
i കാക്കതന്‍നേക്കു പുല്ലൊടിയനമ്പാക്കി_ 
Ee ക്കാര്‍മ്മുകത്തില്‍ത്തൊടുത്തു വിട്ടീടിനാന്‍. 
ജാനകീപതി കാരുണ്യസാഗരം, 
ദീനരില്‍സ്സുദാ കൂറുള്ള തമ്പുരാന്‍; 
അക്കണക്കുള്ള ദേവനോടീവിധം 
ദര്‍ഗ്ശണനിധീ കൈതവം കാട്ടിനാന്‍. 


ബ്രഹ്മസായകമന്ത്രാഭിമന്ത്രിത- 
മമ്മഹാസ്ത്രം ജ്വലിച്ചണഞ്ഞീടവേ, 
 ഭിതികൈക്കൊണ്ടു മണ്ടീ തെരുന്നെനെ_ 
 ക്കൈതവത്തിന്നൊരുങ്ങിയ വായസം. 
സ്വന്തരൂപം ധരി,ച്ചഭയാത്ഥിയാ_ 

റ പാഞ്ഞു ചെന്നാനവന്‍ 


ആരണ്യകാണ്ഡം 553 


ദേഹമാകെ വിറക്കൊണ്ടു ഭീതിയാ_ 
ലാഹതാശനായ നില്ചൃറയ്ക്കാതുടന്‍ 
വെമ്പിയോടിനാന്‍ സത്യലോകത്തിലും 
പിമ്പു കൈലാസപത്തനംതന്നിലും. 
ഭീരുവായ സുരേന്ദ്രകുമാരനോ_ 
ടാരുമോതിയില്ലല്ചമിരിക്കുവാന്‍. 

ആരു കാത്തിടും രാമവിദ്രോഹിയെ? 
തീരുമമ്മയദ്ദൃഷ്ടന്നു മൃത്യൂവായ്‌; 
കാലനായിബ്‌ഭവിക്കും ജനകനും 
നീലകാകോളമാകുമമൃതവും 
ജ്ഞാതിയോ, നൂറുവൈരികരംക്കൊപ്പമാം 
വൈതരണിയാഷ്ണ്ണീന്നുപോം, ഗംഗയും. 


ലോകമൊക്കെയും രാമവിദ്വേഷിക്കു 
ഭീകരാഗ്നിയെക്കാളമസഹ്യമാം. 


സന്തപിച്ചുഴന്നോടും ജയന്തനെ_ 
പ്പിന്തുടന്നു രഘൂത്തമസായകം. 


ഭീരുവായ കുമാരനെക്കാണവേ 
നാരദഷിക്കു ചിത്തമലിഞ്ഞുപോയ?. 


അന്യസങ്കടം കാണുന്നവേളയില്‍ 
ധന്യസജ്ജനചിത്തം സരളമാം. 


രാമദേവസമക്ഷമെത്തീടവാ_ 

നാ മുനീന്ദ്രനയച്ചു ജയന്തനെ. 

ചെന്നു രാമന്‍െറ മുമ്പില്‍ക്കരഞ്ഞുകൊ_ 
“ണ്ടെന്നെ രക്ഷിക്ക 'യെന്നിരന്നാനവന്‍. 
ആത്തനാമവനത്ഥിച്ചു: “ “കാരുണ്യ 
മുത്തിയാം ഭവാനെന്നെ രക്ഷിക്കണം. 
ദേവ, നിന്‍ബലം നിസ്തലംതന്നെയാ_ 
ണാവിധംതന്നെയല്ലോ വിഭത്വവും. 


മന്ദബുദ്ധിയാണെന്നുള്ള ഹേതുവാ.. 
ലിന്നതൊന്നുമറിഞ്ഞീല ഞാന്‍ വിഭോ! 


വന്നുചേന്നു സ്വയംകൃതകമ്മത്തിന്‍ 
നിന്ദ്യമാം ഫലമിങ്ങെനിക്കീവിധം. 


ആശ്രയിക്കുന്നിതങ്ങയെത്തന്നെ ഞാ 
നാത്തനാമെന്നെ രക്ഷിച്ചുകൊള്ളണം.”” 


ഖപൂണ്ണവചസ്സിതു കേരാക്കയാ- 
ലുഠംക്കളമലിഞ്ഞോരു ദയാമയന്‍ 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


554 തുളസീദാസരാമായണം 


mR Era 
ഴു AA 


ഒററ ലോചനമമ്പിന്നിരയാക്കി 
വിട്ടയച്ചു മഹേന്ദ്രതനൂജനെ. 
മോഹമഗ്നനാസ്ത്രീന്ന ജയന്തന്റെ 

. ദ്രോഹകൃത്യം വധാഹമാണെങ്കിലും, 
ജീവനോടേ പറഞ്ഞയച്ചിീലയോ, 
ദേവനെപ്പേല്‍ കൃപാമയനാരുവാന്‍? 


ശ്രോത്രരമ്ൃചരിത്രം സുധാസമം 
വപേത്തുമാരചിച്ചംബുജലോചനൻന്‍ 

ചിത്രകൂടത്തിൽ വാഴുന്നകാലത്തു 
ചിത്തതാരില്‍ നിരൂപിച്ചിതീവിധം: 
“ഇങ്ങു സവ്വരുമെന്നെയറിയുന്നു 
തിങ്ങുമാളുകരം നാരംതോറു,മാകയാല്‍ 


മുററുമെന്‍വ്രതം പാലിച്ചുകൊള്ളവാ൯ 
മറെറാരേടത്തു മാറി വസിക്കണം.” 


പിന്നെ മാമുനിമാരെയെല്ലാരെയയം 

വന്ദനംചെയ്തനുജ്ഞവാങ്ങി ക്ഷണം 
. കീത്തനീയയാം ജാനകിയൊന്നിച്ചു 
യാത്രയായീ കുമാരരിരുവരും. 
മിത്രവംശപ്രദീപങ്ങളാമവ_ 
രത്രിതാപസവാടത്തിലെത്തവേ 
വാത്ത കേട്ടടന്‍ ഹഷ്പുളകിത_ 
ഗാത്രനായങ്ങെഴുന്നള്ളി മാമുനി. 
വെമ്പി മുന്നോട്ടുചെന്നു മഹഷിതന്‍ 
പൊന്‍പദങ്ങളെക്കുമ്പിട്ട രാഘവന്‍. 
പ്രേമബാഷ്ട്ും നിറഞ്ഞ മിഴിയുമായ 
രാമനെച്ചേത്തു മാറോട മാമുനി. 
പങ്കജാക്ഷന്‍െറ കാന്തി നോക്കിത്തദാ 
കണ്‍കുളിപ്പിച്ചശേഷം മുനീശ്വരന്‍ 
പണ്ണശാലയില്‍ക്കൊണ്ടുപോയ” പൂജിച്ചു 
 ധന്യവാക്കാലുപചരിച്ചീടിനാന്‍. 
ലുള്ള ഫലമൂലപ്പന്ദത്താല്‍ 
യക്കരിക്കയം ചെയ്‌തു യഥാവിധി. 


FE 


൫10 ) ളന്നൊരദ്ദേവന്‍െറ 
ഗസഭഗത & ല്‍ 


ആരണ്യകാണ്ഡം 555 


““ഭക്തവത്സല, കോമളശീല, ഹേ! 
സല്‍കൃപാബ്ബേ, നമിക്കുന്നു നിന്നെ ഞാന്‍. 
കാമമറേറാക്കു വൈകുണ്ണമേകുന്ന 
രാമ, നിന്‍പദം നിത്യം ഭജിപ്പു ഞാന്‍. 
ശ്യാമസുന്ദരമുത്തിയാകും ഭവാന്‍ 
ഭീമസം സാരസാഗരമന്ദരം. 
ഫുല്പപങ്കജകോമളനേത്രനാ_ 
യുല്പസിപ്പ, നീ ഗവ്വവിമോചന! 
ദീഘബാഹു പരാക്രമമൂത്തി, നീ_ 
യാക്കളക്കാവു നിന്മഹാവൈഭവം? 


ബാണചാപങ്ങഠം തൂണിയ്ുമേന്തും നീ 
ക്ഷോണിപാതാളനാകലോ കേശ്വരന്‍. 
അക്കവംശവിഭൂഷണം രാമ, നീ 
ഭഗ്കാര്‍മ്മുകഭഞ്ജന൯തന്നെ നീ. 
ശിഷതാപസരഞ്ജന൯തന്നെ നീ 
ദുഷ്ടരാക്ഷസസംഹാരിതന്നെ നീ. 
മന്മഥാന്തകവന്ദിതപാദന്‍ നീ 
ബ്രഹ്മമുഖ്യരാല്‍ സേവിതന്തന്നെ നീ. 
ശുദ്ധബോധസ്വരൂപനായുള്ള നീ 
ദശ്ധമാക്കുന്നു സവ്വ ദോഷങ്ങളും. 
ഇന്ദിരാപതേ, സാഖ്യഭണ്ഡാരമേ, 
വന്ദനം വിഭോ, സജ്ജനാധാരമേ! 
.ശക്തിയോടടമവരജന്‍തന്നൊടു- 
മൊത്ത നിന്നെബ്‌ഭജിപ്പ, ശക്രാനുജ! 
ഈഷ്യചേരാതെ നിന്‍പാദമൂലത്തെ_ 
യാശ്രയിക്കുന്ന മാനുഷപുംഗവന്‍ 
ദുവ്വിവാദതരംഗാകലം ഭവ 
ഭസ്തരാബ്ദിയില്‍ വീഴില്ല നിണ്ണയം. 
മുക്തിലാഭാത്ഥമേകാന്ത്ഭമിയില്‍_ 
പ്പക്കു നിന്നെബം്‌ ഭജിക്കുന്നു സജ്ജനം. 
ഇന്ദ്രിയഗ്രാമസരഖ്യം വെടിഞ്ഞവര്‍ 
ചെന്നുചേരുന്നു നിതൃവിമുക്തിയില്‍. 
ഏകംനദഭതരൂപ,നധീശ്വര൯ 
ഈഹയില്ലാതെ വത്തിക്കും നായകന്‍, 


ലോകസദഃഗുരു, ശാശ്വതന്‍, നിര്‍ശഗ്ഗണന്‍, 
ഭാവവല്ലഭ൯; നിന്നെബ്‌ഭജിപ്പ ഞാന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


Bes 
നം 
ഇ 


556 


തുളസീദാസരാമായണം 


ദര്‍ല്പഭന്‍ നീ കയോഗികഠംക്കൊക്കെയും 
നല്ല ഭക്തക്കു കല്പകവ്വക്ഷവും. 
തുല്യഭാവനാരൂപനത്രേ ഭവാ- 
നില്ലിതേവിധം സേവ്യനായാരുമേ. 
നിസ്തലാകൃതേ, വന്ദനം ഭൂപതേ, 
നിത്യമംഗലകാരി സീതാപതേ! 
നിന്‍കഴലില്‍ പ്രണാമമപ്പിപ്പു ഞാ_ 
നെങ്കലരംക്കനിവങ്ങയ്ക്കദിക്കണം. 
ഒന്നപേക്ഷിച്ചുകൊഠംകയാണിന്നിവന്‍ 
തന്നരുളണം ത്വല്‍പാദഭക്തി മേ. 


ഇസ്ലവം പഠിച്ചീടുന്ന മത്ത്യ൯ 
നിത്യമുക്തി ലഭിക്കുമസംശയം. ” 


ഇത്തരത്തില്‍ സ്കൃതിച്ചു കുമ്പിട്ടുകൊ_ 
ണ്ടത്ഥനംചെയ്ത കൈകൂപ്പി മാമുനി: 


“ദേവ, നിന്‍പദസാരസം കൈവി 
പോവരുതൊരുനാളമെന്‍ ശേമുഷി.” 


പാവനാംഗിയനസുയതന്നുടെ 
ചേവടി തൊട്ടുവന്ദിച്ചു ജാനകി. 
ധന്യമാശിസ്സ നല്ലിക്കുമാരിയെ_ 
ത്തന്നരികിലിരുത്തിനാരം താപസി.. 
നിത്യനൂതനസ്വച്ചുമനോഹര_ 
വസ്ത്രഭഷകരഠം ചാത്തിച്ചു മങ്കയെ. 
ഭംഗിയില്‍ സരസോജ്ജ്വലഭാഷയി_ 
ലംഗനാധമ്മ മോതിക്കൊടുക്കയായ; 


““കേട്ടുകൊഠംക നീ രാജന്യകന്യകേ,. 
വീട്ടിലച്ചുനുമമ്മയുമുറേറാരും 
ക്ഷേമമേകുന്നു നാരിമാക്കെങ്കിലും 
സീമയുണ്ടതിന്നെന്നറിഞ്ഞീടണം. 


ഭര്‍ത്തുദാനമോ, നിസ്സീമമാണെന്ന 
അ പരിചരിച്ചീടണം. 


ം ചെയ'വതില്പായവഠം. 
പം ക 


ന വറങ്ങ 
ശോഭനേ, വി 


en 
aun 
oa 


ആരണ്യകാണ്ഡം 


വൃദ്ധനോ മഹാരോഗിയോ മൂര്‍ഖനോ 
വിത്തഹീനനോ കേവലമന്ധനോ, 
നഷ്ടകണ്ണനോ, കോപിയോ, ദീനതാ_ 
കരിഷ്യനോതന്നെയാകട്ടെ വല്ലഭന്‍ 
അങ്ങനെയുള്ള കാന്തനെ നിന്ദിക്കു_ 
മംഗനഷ്ക്കു നരകാനുഭൂതിയാം. 

ഹേ കുമാരികേ, കേഴംക്ക നീ നാരിത_ 
ന്നേകധമ്മവുമേകമാം നിഷ്ഠയും; 
കായമാനസവാക്കുകഠം മുന്നിനാല്‍ 
സ്വീയനാഥപദപ്രേമ,മോമലേ! 
പുണ്യ വേദപുരാണങ്ങഠം, സത്തരു_ 
മൊന്നുപോലെ തരംതിരിക്കുന്നു, കേഴം; 
നാലുമട്ടില്‍ പതിവ്രതമാരെന്നു 
ബാലികേ, ഞാനുരയ്ത്ാമനുക്രമം. 


ഇല്ല മറെറാരു പുരുഷന്‍ ലോകത്തില്‍ 
വല്പഭനൊഴിച്ചെന്നു ചിന്തിക്കുവോഠം 
ഉത്തമയായ ചാരിത്രശാലിനി; - 
മധ്യമയാണു പിന്നൊന്നു കേഠംക്ക നീ. 
തന്നുടല്‍പ്പിറപ്പച്ചന്‍, തനൂജ 
ന്നന്യപൂരുഷന്മാരെഗ്ഗണിക്കുവോടം, 
ധമ്മചിന്തയാല്‍ വംശാഭിമാനത്താല്‍ 
കലുൃഷാശയൊതുക്കുവോടം നീചയാം. 
തക്കമെത്തായ്ക്കുകൊണ്ടോ, ഭയംകൊണ്ടോ 
ദുഷക്രിയഷ്ക്കൊരുങ്ങാത്തോളധമയാം. 


പ്രാണനാഥനെ വഞ്ചിച്ചു മറെറാരു 
.മാനിനിയുടെ കാന്തനെ പ്രാപിപ്പോരം 
ഘോരരരവപീഡനമേറേറററു 
നൂറുകല്പം വസിക്കേണ്ടതായ്‌വരും. 
.മാത്രയൊന്നിലൊതുങ്ങും സുഖത്തിന്നു 
മാത്രമായ്‌ ശതകോടിജന്മങ്ങളില്‍ 
ദുഃഖഭാരം ചുമക്കുമെന്നോക്കാത്ത 
ഭൂഷവഞ്ചകിക്കൊപ്പമാരുള്ള? ഹാ! 
നിഷ്ഠളങ്കം പതിവ്രതാധമ്മത്തെ 
നിത്യവും പരിപാലിച്ചു വാഴുവോരം 


ചെന്നുചേരുമഖണ്ഡപരാനന്ദ 


മന്ദിരത്തിലൊരായാസമെന്നിയേ. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


558 തുളസീദാസരാമായണം 


ത൯പതിക്കെതിരാകുവോറരം വിഗ്ൃഥ_ 
തന്തുവാകും സുതാരുണ്യവേളയില്‍ 
ഓക്കുകില്‍ സ്വതേ ശുദ്ധയല്ലംഗന; 
കേരാക്കുകെങ്കിലും വല്ലഭസേവയാല്‍ 
ചേലെഴും ഗതിയുയണ്ടാമവരംക്കെന്നു 
നാല്യവേദവും കീത്തിപ്പതി ല്യോ? 
ശോഭനേ, തവ നാമസ്മരണയാല്‍ 
സ്ത്രീ, പതിവ്രതാധമ്മം പുലത്തിടും. 
കാരണം കേരാക്ക; ത൯പ്രാണതുല്യമായ*” 
നീരജാക്ഷനെ സ്നേഹിപ്പതുണ്ടു നീ. 

' ലോകനന്മയ്തുവേണ്ടിയാണിക്കഥ 
ഞാന്‍ ക്ഥിച്ചതെന്നോക്കുക വത്സലേ!” 


അത്രിപത്നിതന്‍ വാക്യം ശ്രവിച്ച ൫൦ 
പുത്രി ജാനകിയാനന്ദമഗ്നയായ'; 


7 സാദരം മഹാതാപസിതന്നുടെ 
പാദപത്മം പണിഞ്ഞു ശിരസ്സിനാല്‍. 


പ്രീതനായ മുനീന്ദ്രനോടന്നേര_ 
മോതി രാഘവന്‍ കാരുണ്യവാരിധി: 


““അങ്ങനുജ്ഞയുമാശിസ്സം നല്ലകില്‍ 
ഞങ്ങഠം മറെറാരു കാനനം പൂകിടാം. 
എന്നുമെന്നില്‍ക്കനിഞ്ഞിടേണം ഭവാ. 
നെങ്കലുഠംപ്രിയം മാറാതെയാവണം. ”” 


i 
ധമ്മശീലന്‍െറ വാക്കു കേട്ടീവിധ- 
മമ്മുനിശ്വരന്‍ ജ്ഞാനവാനോതിനാന്‍: പ്‌ 0 


' ബ്രഹ്മദേവന്‍, ശിവന്‍, സനകാദിയാ_ 
മമ്മുനീന്ദ്രരും തത്ത്വവേത്താക്കളം 
ആരുടെ കൃപയ്ക്കാശിപ്പു, രാമ, നീ_ 
യാമഹത്തരശക്തിസ്വരൂപനാം. 


അന ന്യമേവരെയെല്ലരും 
നിന്നെ നയല്ലോ ഭജി 


ആരണ്യകാണ്ഡം 559 


ഇല്ല നിന്നോടു തുല്യനായ മറെറാരാ_ 
ളില്ല നിന്നെയതിശയിപ്പാനൊരാഠം. 
എന്ന മട്ടില്‍ ത്വദീയസരശീല്യവു-- 
മനൃദുര്‍പ്പഭമാകാതിരിക്കുമോ? 


ഏതു കാനനം പൂുകണമങ്ങെന്നു 
ഭൂതഹൃദ്വാസ, ചൊല്‍വതെമ്മട്ട ഞാന്‍?” 


എന്നുരച്ചു പുളകിതദേഹനായ്‌ 
നിന്നു രാമനെ നോക്കി മുനീശ്വരന്‍. 
ദേവവക്രൃത്തിലൂന്നിയ കണ്ണമാ_ 
യാ വിശുദ്ധന്‍ വിചാരിച്ചിതീവിധം: 
“ആരെയോത്തു ജപതപഃകമ്മങ്ങ_ 
ളാചരിച്ചു ഞാ, നമ്മഹാനാഥനെ, 
ഇന്നു കണ്ടു ഞാന്‍ നിര്‍ഗ്ഗൃണബ്രഹത്തെ,- 
യിന്ദ്രിയാദികരംക്കെല്ലാമതീതനെ. ” 
(ഉത്തമജപയോഗാനുശീലനം 
ഭക്തി നല്കുന്നു മത്ത്യന്നു നിസ്തലം; 
ആകയാലേ തുളസി ഞാന്‍ പൂതമാം 
രാഘവകഥ പാടുന്നു രാപകല്‍.) 


സരഖ്യമൂലമാം ശ്രീരാമസല്‍ക്കീത്തി 
നീക്കുമല്ലോ കലിയുഗകലുഷം; 
കാക്കുമാരെയുമല്പല്‍തീത്തിക്കഥ 
കേഠംക്കുവോക്കനുകൂലനാം രാഘവന്‍. 
പാപഭണ്ഡാരമത്രേ കലിയുഗം 
പാരിലായതിന്‍ വാഴ്ച പുലരവേ 
ഇല്ല, ധമ്മവും ജ്ഞാനവും യോഗവു.- 
മില്ല രാഘവനാമജപങ്ങളം. 

ബുദ്ധിശാലികളാശാനിവ്പത്തരായ” 
ഭക്തിപൂവ്വം ഭജിക്കുന്നു രാമനെ. 


പാവനാംഗനാമത്രിയെ വന്ദിച്ചു 
ദേവമാനവതാപസനായകന്‍ 
മാനസാനന്ദമോടേ, വിടവാങ്ങി 
ക്കാനനാന്തരം നോക്കിഗ്ഗമിക്കയായ്‌. 


പൊന്‍പദംവച്ച, മാമുനിവേഷത്തില്‍ 
മുമ്പിലഗ്രജന്‍; പിമ്പേ സഹോദരൻ; 


പെണ്ണി സീത ശോഭിച്ചു മദ്ധ്യത്തില്‍ 
ബ്രഹ്മജീവമദ്ധ്യസ്ഥയാം മായപോല്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


൫) | 


560 


ത 


തുളസീദാസരാമായണം 


ഭൂധരം, വനം, ദ്രോണി*, തടിനിയും 
നാഥമാഗ്ലം മൃദപ്പെടത്തീ തദാ. 
തോയജാക്ഷന്‍െറ സഞ്ചാരവീഥിയില്‍ 
ഛായ നിമ്മിച്ചു വിണേഘസഞ്ചയം. 
കണ്ടു, പോംവഴിക്കെത്തും വിരാധനെ_ 
ക്കണ്ണകാണ്ഡം മുറിച്ചു രഘൂത്തമന്‍. 
ശ്രീകരാകൃതി പൂണ്ടോരവന്നുട_ 

നേകി വൈകണ്ണമാത്തപരായണന്‍. 


പിന്നെയും നടന്നെത്തി, ശരഭംഗ_ 
പുണ്ൃതാപസവാടത്തില്‍ മൂവരും. 
രാമചന്ദ്രാസ്ൃപങ്കജമാക്ഷികം 
മാമുനീന്ദ്രാക്ഷിഭുംഗം നുകരവേ 
ധന്യമാഷ്ണീന്നു തജ്ജന്മ,മാകയാല്‍ 
പിന്നെയിങ്ങനെ ചൊല്ലിനാൻ താപസന്‍: 


* “ശങ്കരാശയരാജമരാളമേ, 
വ൯ന്‍കൃപാനിധേ, കേഠംക്കുക രാമ, നീ. 
ബ്രഹ്മലോകഗതിക്കു കാലേ നിന 
ചുന്മഖനായി വത്തിച്ചിരുന്നു ഞാന്‍. 
രാമനെത്തിടും കാട്ടിലെന്നുള്ളൊരു 
കോമളോദന്തമപ്പോടം ശ്രവിക്കയാല്‍ 
ആ മുഹൂത്തവും കാത്തു നക്തന്ദിവം 
പ്രേമമുത്തേ, പുലന്നുപോന്നേനിവന്‍. 
ഇന്നു താവകദശനത്താല്‍ പ്രഭോ, 
വന്നു ഹൃത്തിന്നു ചാരിതാത്ഥ്യോദയം. 
സാധനാശൂന്യനാണു ഞാനെങ്കിലും 
നാഥ, ദീനനിലാര്‍ദ്രനാസ്തീനു നീ. 
അക്കൃപയ്ക്കിവനഹനല്ലെങ്കിലും 
ഭക്തമാനസചോരന്‍ തിരുവടി, 


ആരണ്യകാണ്ഡം 


* ശ്യാമമേഘസമാനകളേബര_, 
രാമരൂപം ധരിച്ച മഹാപ്രഭോ, 
ഭ്രാതൃഭാര്യാസമേതനായെന്മനോ_ 
വേദിയില്‍സ്സുദാ വാഴമാറാക നീ.” 
എന്നപേക്ഷിച്ചു യോഗമഹാഗ്നിയില്‍ 
തന്നുടലെരിച്ചീടിനാന്‍ താപസൻ; 
രാമദേവകരുണയാല്‍ വൈകുണ . 
മാ മഹാത്മാവു പുക്കാനതിശ്രുതം. 
ഭക്തിതന്‍ വരം മുന്നേ വരിക്കയാ_ 
ലുത്തമോത്തമനാകുമുഷീശ്വരന്‍ 
വിശ്വവന്ദ്യനാം രാമനില്‍ ചേരാതെ 
വിഷ്ണമന്ദിരം പൂകീ യഥാമതം. 
അശ്ശരഭംഗസദ്‌ഗതി കാങ്കയാ 
ലുഠാംസ്സഖമാന്നു മാമുനിസഞ്ചയം 
വാഷ്ണിയേവരും: “ദേവ, ജയിക്ക നീ_ 
യാത്തരക്ഷക, കാരുണ്യകന്ദമേ! 


പിന്നെ മാമുനിമാരൊത്തു രാഘവന്‍ 
വന്യയാത്ര തുടന്നുചെന്നീടവേ 


അസ്ഥിസഞ്ചയം കാങ്കങയാലത്യാര്‍ദ്ര- 
ചിത്തനായതിന്‍ ഹേതു തിരക്കിനാന്‍. 


പാവനാശയരോതിനാരീവിധം: 
““ഹേ വിഭോ, ഭവാന്‍ സവ്വഭൂതസ്ഥിത൯; 
ഒക്കെയും സദാ കാണുവോ,നാകയാ_ 
ലിക്കണക്കിനു ചോദിപ്പതെന്തിനായ്‌? 
കൊന്നുതിന്നു മുനീന്ദ്രരെക്കബ്ബ,ര_ 
വൃന്ദ,മിക്കാണ്മതെല്ലാം തദസ്ഥികഠം. ”" 

ദുഃഖവ്വത്താന്തമീവിധം കേഴാക്കവേ 
പൃുഷ്ടരാക്ഷന്‍െറ നേത്രം നനഞ്ഞുപോയ്‌. 


പാണിപൊക്കി പ്രതിജ്ഞചെയ്താ൯ വിള: 


: ക്ഷോണി രാക്ഷസശൂന്യമാക്കീടുവന്‍. 
പണ്ണശാലകളോരോന്നും ദശിപ്പാന്‍ 
ചെന്നു രാമന്‍; സുഖിച്ചു മുനീന്ദ്രരും. 
വിശ്വവന്ദ്യനഗസ്ത്യഷിതന്നുടെ 
ശിഷ്യനത്രേ സുതീക്ഷ൦ണമഹാമുനി. 
ഉക്തിമാനസകമ്മങ്ങളാല്‍ സദാ 
ഭക്തനാമുനി രാമപരായണന്‍. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


56t 


562 


മാ രഘുവരഭക്തനറിഞ്ഞീല. 


തുഭസീദാസരാമായണം 


അന്യ ദേവസ്മരണയെന്നുള്ളത-- 
ദധന്ൃനുണ്ടാകയില്ലാ, കിനാവിലും. 
വന്നുചേരുന്നു നാഥന്‍ രഘൂത്തമ_ 

നെന്നുകേഠാക്കയാല്‍ ദശനലാലസന്‍ 


ഉരംത്തുടിപ്പൊടേ പായുന്ന വേളയില്‍ 
ചിത്തമിങ്ങനെ മന്ത്രിക്കയായ” സ്വയം: 


“ദീനബന്ധുവാം രാമന്നു ഹേ വിധേ, 
ഹീനനെന്നില്‍ക്കൃപാംശമുണ്ടാകുമോ? 
സാധുസേവകനെന്നു ഗണിച്ചു മാം 
സാനുജന്‍ വിഭ കാണുമാറാകുമോ? 
അത്ര വിശ്വാസമില്ലെനി,ക്കെന്തെന്നോ, 
ഭക്തിയില്ലറിവില്ല വൈരാഗ്യവും. 
ഇല്ല സത്സംഗ,മില്ല യോഗം, ജപ_ 
മില്ല യജ്ഞസംഭൂതമാം പുണ്യവും. 
രാമദേവന്‍ പാദപത്മങ്ങളില്‍ 
കേമമായുള്ള ഭക്തിയുമില്ല മേ. 


“അന്യസാഹായ്യമത്ഥിച്ചിടാതെക_ 
ണ്ടെന്നെയോക്കുവോനുരംപ്രിയനാണു മേ.” 


എന്നു കാരുണ്യവാരിധി ചൊല്ലിയ_ 
തൊന്നുമാത്രമാണാശ്വാസദായകം. 


ഭീമസംസാരദ്ദഃഖങ്ങാം പോക്കുമ_ 
ക്കോമളാനനപങ്കജമിന്നു ഞാന്‍ 


പേത്തുമീക്ഷിച്ചു നിര്‍വ്പതികൈക്കൊണ്ടു 
നേത്രസാഫല്യമുണ്ടാക്കിനിന്നിടം.” 


ജ്ഞാനി താപസന്‍ നിഭരപ്രേമത്തില്‍ 
താണു; തദ്ൃശ വണ്ണിച്ചകൂടമോ? 
വിസ്മ്രിച്ചുപോയ” ദിക്കും വിദിക്കുമാ_ 
വിശ്രുതാശയന്‍; കണ്ടീല മാഗ്ഗവും. 


ആരു ഞാ,നെങ്ങു പോകുന്നുവെന്നതു_ 


ആരണ്യകാണ്ഡം 563: 


വെച്ച കാലടി നീങ്ങാതെ മാഗ്ത്തില്‍ 
നിശ്ചലനായിരുന്നു മഹാശയന്‍. 
മുന്ൃയധീശ്വരന്‍ രോമാഞ്ചപുണ്ണനായ?; 
മുള്ളണിഞ്ഞ പനസഫലോപമം. 
രാമനപ്പോളടുത്തുചെന്നുത്തമ 
പ്രേമഭാവം നിരീക്ഷിച്ചു തുഷ്നായ്‌. 
അസ്തതീഷ്ണഠമഹായതിശ്രേഷനെ 7 
സത്സമാധിയില്‍നിന്നൊന്നുണത്തുവാ൯ 
ഉദ്യമിച്ചു പലേവിധ,മെങ്കിലും 
ലബ്ദസനഖ്യം വെടിഞ്ഞീല താപസന്‍. 
രാമനപ്പോരം സുതീക്ടചിത്തസ്ഥമാം 
രാജരൂപമപാകരിച്ചഞ്ജസാ 
നാല്ുകൈയുള്ള വൈഷ്ണവരൂപമ_ 
ശ്ലീലവാനു വെളിപ്പെടത്തീടിനാന്‍. 
തന്‍ഫണാമണി പോകയാല്‍ നാഗംപോല്‍ 
സംഭൂമിച്ചെഴുന്നേററു തപോധനന്‍. 
പ്രീതിയേറുന്ന സീതയോടം സഹ 
ജാതനോടുമൊത്തേററം പ്രസന്നനായ്‌ 
ശ്യാമളോദാരഗാത്രന്‍, സുഖാകരം 
രാമചന്ദ്രന്‍ വിളങ്ങുന്നു മുന്‍വശം. 
പുണ്യവാന്‍ മുനി രാമപാദങ്ങളില്‍ 
ദണ്ഡമെന്നകണക്കു വീണീടിനാ൯. 
ഉദ്ധരിച്ചു വിശാലഭജങ്ങളാല്‍ 
സിദ്ധനെ പ്രഭ മാറത്തു ചേക്കയായ 
മാമുനിയൊട ചേന്ന ദയാനിധി 
ഹേമപാദപാശ്ലിഷ്ടരമാലമായ”. 
ചിത്വരൂപനെക്കണ്ട നിന്നാന്‍ മുനി 
ചിത്രവത്തിയാം രൂപംകണക്കിനേ. 


പിന്നെയുള്ളമുറപ്പിചചു ദേവനെ. 
പ്പണ്ടശാലയിലാനയിച്ചാദരാല്‍ 
സല്‍ക്കരിച്ചു പലേവിധം താപസ 
മുഖ്യനിങ്ങനെ ചൊല്ലിത്തുടങ്ങിനാന്‍: 
“ “നാഥ, മാമകപ്രാത്ഥനം കേരംക്കണ_ 
മേതുമട്ടില്‍ സ്മൂതിക്കും ഭവാനെ ഞാന്‍? 
നിന്മഹി മാവസീമമെന്നോതിടാ- 
മെന്മതിയോക്കിലത്ര നിസ്സാരവും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


564 


ക്ഷോണിഭാരാപഹാരി,യനവദ്യന്‍, 


തുളസീദാസരാമായണം 


ഉജ്ജ്വലിക്കുമോ സൂര്യപ്രകാശത്തില്‍ 
തുച്ചുഖദ്യോതകീടകമെന്‍ വിഭോ! 


ശ്യാമപങ്കജദാമശരീര, ഹേ 
രാമ, രമ്യജടാമകുടോജ്ജ്വല, 


താപസോചിതചീരാംബരധര, 
ചാപസായകരുണീരഭൂഷണ, 


ശ്രീരഘുക്ഷാപവംശം വിളക്കുന്ന 
വീര, സന്തതം വന്ദിപ്പ നിന്നെ ഞാന്‍. 


മോഹഭികരാരണ്ൃയകൃശാനുവായ്‌ 
സ്നേഹചിത്താബ”ജസഞ്ചയഭാനുവായ്‌ 
കബ്ബൃരകരിപ്പന്ദപഞ്ചാസ്യ്യനാ_ 
യിബ്‌ഭവഖഗസ്സോമരാജാളിയായഃ* 


എന്നുമെന്നും ജയിക്കുന്ന രാഘവ_ 
നിന്ദിരാപതി കാത്തുകൊള്ളട്ടെ മാം. 


ശോണവാരിജലോചനന്‍, വേഷത്താല്‍ 
കാണുമാളകരംക്കാനന്ദമേററുവോന്‍, 


ജാനകീരമ്യനേത്രചകോരക_ 
പ്രീണനോത്നുകരാകാസുധാകര൯ 


ധനൃശങ്കരചിത്തസരോവരം_ 
തന്നിലെന്നും കളിക്കും മരാളകം, 


പീവരഭജന്‍ വിസതൃതോരസ്ഥലന്‍ 
ദേവ;-നാ രഘുരാമനെക്കുമ്പിടാം. 


സംശയോരഗല്പന്ദവിനായകന്‍ 
സവ്വതക്കവിഷാദനിഷുദനന്‍, 


സംസ്ൃതിക്േശഭഞ്ജനന്‍, ദേവതാ_ 
സഞ്ചയപ്രിയന്‍ കാത്തുകൊള്ളട്ടെ മാം. 


'നിര്‍ഗ്ഗണന്‍ ഗുണയുക്തന്‍ സമാസമ_ 
നിത്യരൂപ,നരൂപ൯, സുനിമ്മലന്‍ 


ജ്ഞാനവാക്കമ്മബാഹ്യന്‍, പരിപൂണ്ണന്‍ 


ആരണ്യകാണ്ഡം 565 


ആരുടെ തിരുനാമം കലിമല_ 
ഹാരിയായിജ്ജയിക്കുന്നു സന്തതം; 
ആരുടെ ഗുണഗ്രാമം സുഖപ്രദ-- 
മാരു സദ്ധമ്മവമ്മ,മനാരതം; 
കീത്തനീയനാമാ രഘുനായകന്‍ 
പേത്തുമെന്നെത്തുണഷ്ക്കുട്ടെ സവ്വദാ. 


ശുദ്ധ,നവ്യയന്‍, വ്യാപകന്‍, സജ്ജന_ 
ഹൃത്തിലെന്നും നിരന്തരം വാഴുവോന്‍, 
സാനുജന്‍ ജനകാത്മജാസംയതന്‍ 
കാനനങ്ങളില്‍ ചുററിത്തിരിയുവോന്‍ 


ദീനബന്ധു, ഖരാസുരവൈരിയെന്‍ 
മാനസത്തില്‍ ജയിക്കട്ടെ സവ്വദാ. 


നിര്‍ഗ്ഗണന്‍, ഗുണയുക്ത,നന്തശ്ചവരന്‍ 
ഇക്കണക്കില്‍ ത്വദീയരൂപം വിഭോ, 


ആരറിഞ്ഞു ഭജിക്കുന്നിതായവന്‍, 
സാരവേദിയാണില്ല മേ സംശയം. 


കോസലപതേ, രാജീവലോചന, 
വാസമന്ദിരമാക്കുകെന്മാന സം. 


സ്വാമിയങ്ങി,വന്‍ ദീനനാം സേവക, 
നീ മഹത്താമഭിമാനമേതുമേ 


എങ്കല്‍നിന്നുമകന്നിടാതങ്ങനെ 
തങ്ങിനില്ലുമാറാകട്ടെ മേളൂമേല്‍. '” 


മാമുനീന്ദ്രോക്തി കേരംക്കവേ തുഷ്ടനായ* 
പ്രേമമൃത്തി തഴുകിനാന്‍ ഭക്തനെ. 


: “തുഷ്ടനാഗ്ത്ീന്നു മാമുനേ, ഞാന്‍ തരാ. 
മിഷ്ടമാം വരം ചോദിച്ചുകൊള്ളക. ” 


ജ്ഞാനി താപസന്‍ ചൊല്ലിനാനുത്തരം: 
€ ഞാനൊരിക്കലും നേരുകില്ലാ, വരം. 
ഏതു സത്യ,മസത്യമേതെന്നൊരു 
ബോധമല്ലവുമുണ്ടായതില്പ മേ. 


സേവകസുഖദാതാവേ, നപ്പതെം A 
ന്താവരമെനിക്കേകിയാലും ഭവാന്‍.” 


““നിശ്ചലഭക്തിവൈരാഗ്യവിജ്ഞാന- 
വിശ്രതഗുണഭണ്ഡാരമാക നീ.” 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


[) 


ക: 


566 


- 
റ, 


 കുണ്ണരര 


തുളസീദാസരാമായണം 


എന്നനുഗ്രഹം നല്ലിയ രാമനേോ_ 
ടന്നതാശയ൯ ചൊന്നാനിതേവിധം: 


““തന്നൊരാ വരമംഗീകരിച്ചു ഞാ 
നൊന്നപേക്ഷിക്കയാണു വീണ്ടും വിഭോ! 


വില്ലമമ്പും ധരിച്ചെന്‍തിരുവടി 

വല്പഭയൊടും ലക്ഷ്യണ൯തന്നൊടും 

ഒത്തു വാഴുമാറാകണമെന്നുടെ 

ഹൃത്തി,ലംബരവേദിയിലിന്ദുപോല്‍. ”” 
“സംഭവിക്കുമതേവിധ' മെന്നോതി_ 

ക്കുംഭജാശ്രമം പുകാനൊരുങ്ങവേ, 


ഒന്നറിയിച്ചു മാമുനി: ““ഞാനിണങ്ങു 
വന്നുചേന്നിട്ട നാളേറെയാകിലും 


കാണുവാന്‍ കഴിഞ്ഞീലെന്‍ ഗുരുവിനെ; 


ഞാനുമങ്ങയോടൊന്നിച്ചു വന്നിടാം. 


ദേവ, മത്സഹയാനമസകര്യ_ 
മാവുകില്ലെന്നു ചിന്തിച്ചിടുന്നു ഞാന്‍. ”” 


അമ്മഹഷീന്ദ്രകാശലമോക്കയാല്‍ 
തമ്മില്‍ നോക്കിച്ചിരിച്ചു സഹോദരര്‍. 


പിന്നെയൊന്നിച്ചു യാത്രയായീടവേ 
'ധന്യതാപസഭക്തി പുകൃക്കിനാര. 


ചെന്നപാടേ സുതിഷ്ണുന്‍ ഗുരുപദ_ 
സന്നിധി വീണു വന്ദിച്ചു ചൊല്ലിനാ൯: 
“ഹേ വിഭോ, ജഗദാലംബഭൂതനാം 
പാവനാത്മാവയോദ്ധ്യാനൃപാത്മജന്‍__ 
ആരുടെ തിരുനാമം ജപിച്ചുകൊ_ 
ണ്ടാരമിക്കയാണങ്ങുന്നഹന്നിശം 
ആ രഘൂത്തമന്‍_ജാനകീലക്ഷ്മണ_ 
ന്മാരൊടൊന്നിച്ചു കാരുണ്യപൂവ്വകം 


വന്നിരിക്കുന്നു സാശീല്യവാരിധേ, 
ന്ൃയധന്യനാമങ്ങയെക്കാണുവാന്‍.”" 


മ 


ആരണ്യകാണ്ഡം ൫67 


പുണ്ൃശീലന്‍ പിടിച്ചെഴുന്നേല്ലിച്ചു 
തന്നുടലോടുചേത്തുനിന്നീടിനാ൯. 
ക്ഷേമമാരാഞ്ഞശേഷം കുമാരരൊ_ 

ത്താ മുനീശ്വരനാശ്രമംപുകിനാന്‍. 
അക്കവംശപ്രദീപങ്ങളെ സ്വയം 
സല്‍ക്കരിച്ചുകൊണ്ടോതിനാന്‍ താപസന്‍: 


“ഇല്ല മറെറാരു ഭാഗ്യവാനെന്നൊടു_ 
തുല്യനായിജ്ജഗത്രയംതന്നിലും.”” 


ആശ്രമസ്ഥരാമന്യമുനിന്ദ്രരു_ 
മാത്തഹഷം സമീക്ഷിച്ചു രാമനെ. 
മാമുനിഗണദ്ൃഷലിവിഷയമായ”* 
സ്വാമി ശോഭിച്ചു രാമചന്ദ്രന്‍ തദാ; 
കാംക്ഷയാന്ന ചകോരസമൂഹത്താല്‍ 
വീക്ഷമാണന്‍ ശരച്ചന്ദ്രനെന്നപോല്‍. 
മാനവേശ്വരന്‍ ചൊന്നാ൯: * “മുനേ, ഭവൽ- 
ജ്ഞാനദൃഷ്ടിക്കഗോചരമെന്തുളള? 


| 
| ഞാനുരയ്ത്കാതറിഞ്ഞിടാമങ്ങ്തകെന്‍ 
| കാനനാഗമകാരണമത്രയും. 


ഇന്നുഷിദ്രോഹി രാക്ഷസവ്വന്ദത്തെ- 
ക്കൊന്നരണ്യം സുരക്ഷിതമാക്കുവാന്‍ 
തക്കതായൊരു മന്ത്രം ഗുരോ, ഭവാ 
നുരംക്കനിവൊടേ തന്നരുളീടണം. ”” 


രാമവാക്യം ശ്രവിച്ച മഹാമുനി 
തൂമൃദസ്മിതം തൂകിയോതീടിനാ൯: 


“ “എന്ത, സവ്വമറിഞ്ഞുകൊണ്ടെന്നെൊടു 
നിന്തിരുവടി ചോദിച്ചുകൊഠംകയോ? 


പാപനാശന, നിന്‍പദസേവന_ 
പ്രാഭവത്തില്‍നിന്നുണ്ടായ മേന്മയാല്‍ 


അപ്രമേയമാം താവകമാഹാത്മ്യ- 
മല്പമാത്രം ഗ്രഹിപ്പാന്‍ കഴിഞ്ഞു മേ. 
ദേവ, നിന്മഹാമായയുദുംബരം 

ഹാ! വിരിഞ്ചാണ്ഡമെല്ലാമതിന്‍ഫലം; 
കായകരഠാക്കുള്ളില്‍ വാഴും പുഴുക്കളാ_ 
ണീയനന്തചരാചരസങ്കലം. 
തങ്ങാംതന്നധിഷ്ഠാനങ്ങളെന്നിയേ 
തമ്മിലൊട്ടുമറിയുന്നതില്പവ. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


568 തുളസീദാസരാമായണം 


ഉഗ്രകക്കശകാല,മക്കായ*കളെ 
യൊക്കെയുമിരയാക്കുകയല്ലയോ? 
ആവിധമുള്ള ഭീകരമൂത്തിയും 
ദേവ, നിന്നെബ്‌ഭയപ്പെടുന്നു സദാ. 
ഹേ വിഭോ, സവ്വലോകേശനെങ്കിലും 
കേവലനൊരു മത്ത്യനെപ്പോലവെ, 
ശക്തിഹീനനീ യോഗി യോടങ്ങുന്നു 
ശത്രസംഹാരമന്ത്രമാരായ്്യോ? | 
ദീനകാരുണ്യമൂത്തേ, ഭവാനൊടു 
ഞാനൊരുവരം നേന്നുകൊള്ളട്ടെയോ? 
ജാനകീസുമിത്രാത്മജയുക്തനായ്‌ 
മാനസത്തില്‍ വസിക്കുമാറാക മേ. 
ഇങ്ങവിരളഭക്തി, വിരക്തി, സത". 
സംഗ,മം(ഘിസരോരുഹപ്രേമവും 
ഭംഗമെന്നിയേ വന്നുചേന്നീടവാ_ | 
. നങ്ങനുഗ്രഹം നല്ലമാറാകണം. | 
ധമ്മൃശീലരാല്‍ സേവ്യ,മനുഭവ_ | 
ഗമ്ൃയ,മെന്നല്ലഖണ്ഡ,മനന്തവും | 
ആയ” വിളങ്ങും പരബ്രഹ്മമാണു ന്നീ 
ദേവ, നന്നായറിഞ്ഞിരിക്കുന്നു ഞാന്‍. 
എങ്കിലുമീയവതാരരൂപത്തെ_ 
യെന്‍കരളാല്‍ സ്കൃതിക്കുന്നു വീണ്ടുമേ. | 
ഏകമാറുണ്ടു മേന്മ ദാസക്കു നീ, | 
യാകയാലിതു ചോദിച്ചതാവണം. 


seit tain 


പുണൃപഞ്ചവടിയെന്ന പേരെഴും 
സുന്ദരസ്ഥാനമുണ്ടെന്‍ ജഗല്‍പ്രഭോ! 


പുണ്ഡരീകാക്ഷ, തത്ര വസിച്ച നീ 
ദണ്ഡകവനം* സംശുദ്ധമാക്കണം. 


ഉഗ്രതാപസശാപത്തില്‍നിന്നു നീ 
മുക്തമാക്കയും വേണമക്കാനനം.”” 


നൃമാമുനീന്ദ്രാജ്ഞ വാങ്ങി ദ്ൂരതം 
ചെന്നു പഞ്ചവടിയില്‍ പ്രഭൂത്തമന്‍. 


എന്ന രാജാവാണു ദണ്ഡകരാജ്യം ഭരിച്ചിരുന്നതു”. അദ്ദേഹം 8൧ 

യ അബ്‌ജയുടെ ചാരിത്രത്തിനു ഭംഗം വരുത്തി. ക്രുദ്ധ 
മായ ഇടെ എന്നു ശപിച്ചു. അന്നുമുതല്‍ ആ രാജ്യം 
പര1ണമ 


An eGangotri Initiative 35 


ആരണ്യകാണ്ഡം. 569 


തത്ര വാഴന്ന ഭക്തന്‍ ജടായുവാം 
ഗൃഭ്ധരാജനെക്കണ്ടുകൊണ്ടാടിനാ൯. 
പുണ്യഗോദാവരിതന്‍ കരയഞ്തൊരു 
പണ്ണശാല ചമച്ചു വസിക്കയായ്‌. 
നാഥനസ്ഥലത്തെത്തിയനാരംമുതല്‍ 
ഭീതിയെന്റേ സുഖിച്ചു മുനീന്ദ്രരും. 
ഭൂധരവനവാഹിനീവാപികരം 
നൂതനാഭവഹിച്ചു ദിനേദിനേ. 
കാനനമൃഗപക്ഷിവ്വന്ദങ്ങളോ 
മാനസാനന്ദമാസ്വദിച്ചു തുലോം. 
ചഞ്ചരീകങ്ങളാ വനഭൂമിയില്‍ 
ഗുഞ്ജനങ്ങരം മുഴക്കീ മനോഹരം. 
ശേഷനാലുമവണ്ണയം, രഘുകല_ 
ഭൂഷണാവാസദേശമെന്നേ വരൂ. 


പാവനാശ്രമംതന്നില്‍സ്സഖത്തൊടേ 
ദേവനന്നൊരുനാളിലിരിക്കവേ 


പുഷ്ടരാക്ഷനോടേവമുണത്തിച്ചു 
നിഷ്കുളങ്കം സുമിത്രാകുമാരക൯: 

: വന്‍പെഴന്ന ചരാചരനാഥനാ_ 

മെന്‍ പ്രഭവിനോടൊന്നു ചോദിപ്പ ഞാന്‍. 
ഇങ്ങെനിക്കു ഗ്രഹിക്കുവാന്‍ തക്കപോല്‍ 
മംഗലാത്മന്‍, കനിഞ്ഞരുളീടണം. 
ദേവ, സവ്വവും കൈവെടിഞ്ഞല്പയോ 
താവക പദശുശ്രുഷചെയ്വു ഞാന്‍? 
വിസ്തരിക്കണം മായാസ്വരൂപവു- 
മുത്തമജ്ഞാനവൈരാഗ്യഭാവവും 

ത്വല്‍ കൃപാമൃതം സിദ്ധിക്കുവാനുള്ള 
ഭക്തിമാഗ്ലവുമോതിത്തരേണമേ. 
ഈശ്വരജീവഭേദമെന്തെന്നതു_ 
മീഷലെന്റേ ഗ്രഹിപ്പിച്ചുകൊള്ളണം 


ഏകുമായതു തൃപ്പാദഭക്തി മേ 
33 
ശോകമോഹ്രഭൂമങ്ങളമററുപോം. 


മാനവേശ്വരന്‍ ചൊന്നാൻ: 4: കുമാരകം 
ഞാനുരന്ത്റാം ചുരുക്കത്തിലൊക്കെയും. 


ബുദ്ധി, ചിത്തം, മനസ്സിവയപ്പ്ിചു 
ശ്രദ്ധയോടേ ഗ്രഹിച്ചുകൊണ്ടീടണം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ഞ്ജ തുളസീദാസരാമായണം 


ഞാ,നെനിക്കുള്ള,തെന്നുമതേവിധം 
നീ, നിനക്കുള്ളതെന്നും നിനയ്തകില്‍ 


ആയതിന്നുള്ള പേരാണു ലക്ഷ്മണ, 
മായയെന്നു മനസ്സിലാക്കീടണം. 
ഈയനന്തമാം ജീവപ്രപഞ്ചത്തെ 
മായ നിത്യം വശീകരിക്കുന്നു ഹാ! 
വാച്യമെന്താണു വൈഖരീവ്വത്തിയാല്‍ 
3 പ്രാപ്യമെന്താണു മാനസവ്വത്തിയാല്‍ 
& ആയതൊക്കെയും മായയാണെന്നു നി_ 
ന്നാശയത്തില്‍ ഗ്രഹിക്ള സഹോദര! 
രണ്ടു രൂപമീ മായയ്ക്കു കാണുന്ന_ 
ല്‌ തുണ്ടു, വിദ്യയൊം;ന്നന്യ,മവിദ്യയും. 
ഇങ്ങവയിലവിദ്യയെന്നുള്ളതു 
തൃംഗദുഃഖസ്വരൂപയാം പാപിനി; 
പ്രാണിവഗ്ഗ,മതിന്നു വശപ്പെട്ടു 
റ വീണുഴലുന്നു ഘോരഭവാന്ധുവില്‍. 
വിദ്യയോ, വിഭപ്രേരിതയായിട്ട 
വിശ്വമെല്പാം രചിപ്പൂ ഗുണങ്ങളാല്‍; 
ഇല്ലതിന്നു സ്വകീയമാം വൈഭവ_ 
മുപ്പസത്സശ്ശകമ്മത്തിനല്ലവും. 
ഗവ്വമേശാതെ തുല്യഭാവത്തൊടേ 
സവ്വഭൂതസമൂഹത്തിലും സദാ 


ബ്രഹ്മരൂപം നിരീക്ഷിപ്പതൊന്നുതാന്‍ 
നിമ്മലജ്ഞാനസാരം കുമാരക! 


ആരൊരുത്തന്‍, ഗുണത്രയം, സിദ്ധിക_ 
ളാകെയും തൃണം പോലെ തള്ളന്നുവോ 
Eg ധീരമാനസനാമപ്പുരുഷനെ 
വീരവൈരാഗ്യശാലിയെന്നോതിടാം. 


_  ജിപ,നീശ്വര,നേവം വചിപ്പതു 
 കേവലമൊരേചൈതന്യംതന്നെയാം. 


ഈശനാണുതാനെന്നതു മായയാല്‍ 


ആരണ്യകാണ്ഡം 571 


ധമ്മമുണ്ടാക്കിടുന്നു വിരക്തിയെ 

4 നിമ്മലജ്ഞാനസാരത്തെ യോഗവും 
മോക്ഷദായകം ജ്ഞാന,മിതേവിധം 
സൂക്ഷ്യവേദോക്തി കാണുന്നതുണ്ടു നാം 
എന്നിരിക്കിലുമെത്രയും വേഗത്തി_ 
ലെന്മ നോഭാവമാര്‍ദ്രമാക്കുന്നതോ, 
കേഴംക്ക സോദര, ഭക്തചിത്തങ്ങളെ 
മേല്ല്യമേല്‍ സുഖിപ്പിക്കുമബ്‌ഭക്തിതാന്‍. 
.മറെറാരാലംബമെന്യേ സ്വതന്ത്രമായ്‌ 
മുററിനിലള്ലൂന്നു ഭക്തിയെല്ലായ്രൊഴും. 
ഭക്തിതന്നുടെ ചൊല്‍ക്കീഴില്‍ നില്ലൃയാ_ 
ണുത്തമജ്ഞാനവിജ്ഞാനമത്രയും. 
ഉണ്ണി, നിസ്തകലസരഖ്യത്തിന്‍മുലമാ_ 
യെണ്ണി ടേണ്ടതിസ്റ്റൽഭക്തിതന്നെയാം. 
ഈടെഴുന്ന സുജനാനുകൂല്യത്താ_ 
ലീയനുഗ്രഹം കൈവരും സോദര! 
ജീവികരംക്കെന്നിലെത്താനെളപ്പമാം 
പാവനാദ്ധ്വാവു കണ്ടുപിടിക്കുവാന്‍ 
സാവധാനം സവിസ്തരം സല്‍ഭക്തി_ 
സാധനങ്ങളനുക്രമം ചൊല്ലവന്‍. 


കാമ്യമെന്നു കരുതണം ലക്ഷ്മണ, 
ബ്രാഹ്മണപദഭക്തിയൊന്നാമതായ്‌. 


വിശ്രുതശ്രുതി ധമ്മാനുസാരമായ്‌ 
ല്‍ സ്വസ്വകമ്മങ്ങളാചരിച്ചീടണം. 


എങ്കിലുണ്ടാകുമല്ലോ വിരക്തിയു_ 
മെ൯പദങ്ങളില്‍ത്തീവ്രാനുരാഗവും. 
സംഭവിക്കും ശ്രവണാദി *യായി$_ 
മൊമ്പതുവിധം ഭക്തി, ദൃഡ്തരം. 
കൈവരും മമ ലീലാവിധങ്ങളില്‍ 
കരതുകവുമതിശയപ്രേമവും. 
ശിഷ്ടര്‍തന്‍പദഭക്തിയുണ്ടാകണം 
നിഷവേണം ഭജനവിധികളില്‍ 
അമ്മ,യച്ചുന്‍, ഗുരുജനം; നായകന്‍, 
ധമ്മദേവതയെന്നിവരൊക്കെയും 
ന ശ്രവണം, കത്തനം, സ്മരണം, അച്ചനം, പാദസേവനം, വന്ദനം, സഖ്യം, 
ദാസ്യം, ആത്മനിവേദനം_എന്നിവ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


572 


തളസീദാസരാമായണം 


എന്നൊടൊപ്പമെന്നോത്തു സേവിക്കണം. 
ഛിന്നമാകാത്ത ഭക്തിദാര്‍ഡ്യത്തൊടേ. 
എന്‍ ഗുണങ്ങളെപ്പാടുമ്പോളാരുടെ 
മംഗളാംഗം പുളകിതമായ്‌വരും; 
അദ്ധരുദ്ധമായ്ക്കീരും വചസ്ത്ക_ 
ഉശ്രുപൂരിതമായ”വരും കണ്ണുകഠം; 
കാമദംഭമദങ്ങളില്ലാതെയാ_ 

മാ മഹാനു ഞാനക്രീതദാസനാം. 


ഞാനൊരാളേ ഗതിയെന്ന ചിന്തയാല്‍ 
വാണി, കമ്മം, മനസ്സിവയാല്‍ ദുഡം 
നിത്ൃമെന്നെബ്‌ഭജിക്കും നിരീഹന്‍െറ 


ചിത്തപത്മത്തില്‍ വിശ്രമിക്കുന്നു ഞാന്‍.” 


വ്യക്തമായ” പ്രഭസത്തമനോതിയ 
ഭക്തിയോഗം ശ്രവിച്ച കുമാരകന്‍ 
ലബ്ദസരഖ്യനായ്‌ സ്വസ്വാമിതന്നുടെ 
പൊല്ലദങ്ങളില്‍ വീണു വണങ്ങിനാന്‍. 
ഇന്നിലഷ്കുള്ള വൈരാഗ്യചച്ചയാല്‍ 
പിന്നെയും ചില നാളുകരം നീണ്ടുപോയ”).. 


ചെന്നു പഞ്ചവടിയിലൊരുദിനം 
പന്നഗിയെന്നപോലെ ഭയങ്കരി, 
രാവണാനുജശൂപ്പണഖാഭിധ, 
രാഗലോലയായ്‌ത്തീര്‍ന്നൂ കുമാരരാല്‍.. 
സോദരനോ പിതാവോ തനതാത്മ_ 
ജാതനോ പരമാരായിരിക്കിലും 
കോമളനാം പുരുഷനെക്കാണുമ്വോരം 
കാമതാരള്യമാന്നുപോം നാരിമാര്‍ 
ചാരുരൂപരെക്കാഞ്ങകെയലിഞ്ഞുപോയ്‌ 
ഘോരരാക്ഷസിക്കുരംത്തടമാകവേ; 
അര്യമാവിനെക്കാണുന്നമാത്രയില്‍ 
സൂര്യകാന്തമണിയെന്നമാതിരി. 


്ലരുപമാന്നഞ്ജസാ 


SERED NS DS 


ആരണ്യകാണ്ഡം 573 


നല്ലവണ്ണം വിചാരിച്ചു നിമ്മിച്ച_ 
തല്ലയോ വിധി നമ്മളെച്ചേക്കുവാന്‍. 
ഞാ,നെനിക്കനുരൂപന്‍ പുരുഷനെ. 
ക്കാണുവാനാസ്ത്റിരഞ്ഞു പലേവിധം; 
എങ്കിലും ഹാ! ത്രിലോകതലങ്ങളി_ 
ലെങ്ങുമില്ലത്ര സുന്ദരനാമൊരാരം. 
ഇന്നുമാകയാല്‍ ഹേ മനോമോഹനം 
കന്യയായിക്കഴിഞ്ഞുകൂടുന്നു ഞാന്‍. 
രമ്യരൂപനാമങ്ങയെക്കാങ്കയാ_ 
-ലെന്മനസ്സിന്നു സന്തി സിദ്ധമായ." 


ജാനകി യെക്കടാക്ഷിച്ചുകൊണ്ടുടന്‍ 
മാനവേശ്വരന്‍ ചൊല്ലിനാനീവിധം: 


““എന്നവരജനാ നില്ല്യം ലക്ഷ്മണന്‍; 
ഇന്നുമാര്യേ, വിവാഹിതനല്ലവന്‍. ”” 
എന്നു കേഠാക്കെക്കുമാരന്‍െറ ചാരത്തു 
ചെന്നു രാക്ഷസി ചൊന്നാളഭീപ്പിതം. 


ശത്രൂസോദരിയാണെന്നറിഞ്ഞു സ 
മിത്രി രാമനെ നോക്കിക്കഥിക്കയായ?: 


““ഭാസുരാംഗി, ഞാന്‍ രാമന്‍െറ കിങ്കരന്‍ 
ദാസിയാകേണ്ടൊരംഗനയല്ല നീ. 
-ഇങ്ങിവനോട ചേരുകെന്നുള്ളതു 
ഭംഗിയായിബഃഭവിക്കുകയില്ല തേ. 


കോസലപുരനാഥനാണെന്‍ പ്രഭ 
-പേശലമതി, ചെയ്‌ വതെല്പഠം ശുഭം, 


പീനസനഖ്യം കൊതിക്കുന്ന ദാസനും 
.മാനമാഗ്രഹിച്ചീടന്ന ഭിക്ഷ്യവും 
'വിത്തലാഭം കൊതിക്കും വിപന്നനു_ 
മുത്തമഗതി നേരുമധമ്മിയ്യം 
കീത്തി കാംക്ഷിച്ചുകൊള്ളന്ന ലോഭിയും 
തീത്തു ചൊല്ലിടാം സുന്ദരീരത്നമേ, 
പാഴിലാകാശദേശത്തുനിന്നഹോ! 
പാല്‍ കറന്നു കുടിപ്പാന്‍ കൊതിക്കുവോര്‍.”” 


എത്തി പിന്നെയും ശ്രീരാമസന്നിധി 
മത്തകാശിനി,യെന്നാല്‍ പ്രഭൂത്തമന്‍ 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


നി 


574 തുളസീദാസരാമായണം 


ചെന്നു ചൊല്ലുക ലക്ഷ്യണനോട നീ_ 
യെന്നു വീണ്ടും പറഞ്ഞയച്ചീടിനാന്‍. 


അച്ചപലയാം കാമിനിയോടുട- 
നച്ചരിച്ചു കുമാരകനീവിധം: 


““ലജ്ജയററ നരാധമ൯മാത്രമേ 
നിശ്ചയിച്ചിട്ട നിന്നെ വരിക്കുവാന്‍.” 


രോഷഭാവവും ഹാസവും പൂണ്ടു തന്‍ 
ഭീഷണാകൃതി കൈവരിച്ചഞ്ജസാ 
എത്തി രാമന്‍െറ ചാരത്തു പിന്നെയും 
ചിത്തശൈഥില്യമാന്ന നിശാചരി. 
തണ്ടലര്‍മിഴി സീത പേടിച്ചതായ്‌_ 
ക്കണണ്ടു രാഘവന്‍ സംജ്ഞകാണിക്കവേ, 
ഉണ്ണി ലക്ഷ്യണന്‍ ശീ്രമദ്ൃഷതന്‍ 
) കണ്ണനാസകടം ഖണ്ഡിച്ചു വീഷ്ണിനാ൯; 
1 രാവണന്നു കൊടുപ്പാനവഠംവശം 

പോര്‍വിളിക്കുള്ള കത്തു നല്ലംവിധം. 

ശ്രോത്രനാസികാഖണ്ഡനംമൂലമായ്‌ 
ഗാത്രമാകുവേ ചോരവാന്നോരവരം, 
രക്തധാതുക്കഠം പൊട്ടിയൊലിച്ചിട_ 
മുഗ്രനീലാദ്രിയെന്നപോലായിതേ. 
ദുനചിത്തയാന്റ്രേണു പാഞ്ഞാരം ഖര_ 
ഭുഷണന്മാരിരിക്കുന്നിടത്തവരം. 
ചെന്നപാടേ മുറവിളികൂട്ടിനാരം: 
“*തിന്ദ്യമായ്തീന്നിതിന്നു സോദര്യരേ, 
നിങ്ങഠംതന്‍ ബലം പരരുഷമൊക്കെയും; ''_ 
പെങ്ങളോടവരാരാഞ്ഞു കാരണം. 
സംഭവിച്ചതു സവ്വവും കേരംക്കവേ 
സന്ത്രഹാരാത്ഥമെല്ലാമൊരുക്കിനാര്‍. 
വന്‍ചിറകൊടേ പാഠിപ്പറന്നിട_. 
ഞ്ജനാദ്രികരംക്കൊപ്പം കരാളരായ” 


ആരണ്യകാണ്ഡം 575 


ചണ്ഡമൃത്യുവില്‍പ്പെട്ടവരാകയാ- 
ലെണ്ണിയില്ലതിന്‍ ഗാരവമേതുമേ. 
അട്ടഹാസം മുഴക്കിയും തജ്ജിച്ച_ 
മഭൂദേശത്തി ലുല്‍പതിച്ചാരവര്‍. 
ദൃപ്ൂയോധനിരയെസ്സമീക്ഷിക്കെ, 
തൃപ്ചരായിച്ചമഞ്ഞു സേനാനികരം. 


ചൊല്ലിനാനൊരാള 'സ്റ്റഹജാതരെ.. 
ക്കൊല്ലവാനായ്‌പ്പിടിച്ചു കെട്ടീടണം. 
കൊന്നു കോപം ശമിപ്പിച്ചഭശഷമ_ 
പ്പെണ്ണിനെ ക്ഷണം കൊണ്ടുപോയീടണം.”” 


കാളികാംഗര്‍തന്‍ കാല്‍ച്ചവുട്ടേല്ലയാല്‍ 
ധൂളികൊണ്ടു നിറഞ്ഞു താരാപഥം. 
അക്ഷണം രഘുവംശശിരോമണി 
ലക്ഷ്മണനെ വിളിച്ചു ചൊല്ലീടിനാന്‍: 
““പോര്‍മദത്തൊടേ വന്നെത്തിടുന്നു, കേരം 
ഭീമരാക്ഷസസൈന്യം സഹോദര! 
മൈഥിലിയെ ക്ഷണത്തില്‍ നീ കൊണ്ടുപോയ്‌ 
ഭൂധരഗുഹജ്ുള്ളിലാക്കീടണം. 
ജാഗ്രതയൊടേ കാത്തുനിന്നീടണം 
നീക്കമില്ലാതെ നിര്‍ബഭീകനായി നീ." 


അഗ്രജാജ്ഞയെ മാനിച്ചു സത്വര 
മസ്ത്രചഠപങ്ങളേന്തിസ്സഹോദരന്‍ 
പേലവാംഗിയാം സീതയോടൊന്നിച്ച 
ശൈലകന്ദരം നോക്കിഗ്ഗമിക്കയായ”്‌. 
യുദ്ധകരതുകം കൈക്കൊണ്ടടുത്തി$- 
മുദ്ധതരിപുസേനയെക്കാണവേ 
മന്ദഹാസം പൊഴിച്ച രഘുവരന്‍ 
ചണ്ഡചാപം കുലച്ചു നിന്നീടിനാന്‍. 
മനലിയില്‍ജ്ജട കെട്ടിവെച്ചങ്ങനെ 
നീലവണ്ണന്‍ വിളങ്ങി മനോഹരന്‍; 
കോടിമിന്നല്‍പ്രകാശം ചൊരിഞ്ഞുകൊ-- 
ണ്ടീടെഴുന്ന ശി ഖരാഗ്രഭൂമിയില്‍ 
പന്നഗദ്വയം ചുററിക്കിടക്കുന്ന 
പച്ചരത്നമലയെന്ന മാതിരി. 
തുണി ബന്ധിച്ച ദീഘവിശാലമാം 
പാണിയില്‍ക്കുലവില്ല പിടിച്ചുടന്‍ 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


6176 തുളസീദാസരാമായണം 


സായകം തൊടുത്തക്ഷാന്തികൈക്കൊണ്ടു 
തോയജാക്ഷന്‍ നിലക്കൊണ്ടു നിര്‍ബ്‌ഭയം; 


നേരിടും ഗജയൃഥത്തൊടേല്ലുവാ൯ 
വീരപഞ്ചാസ്യനെന്ന കണക്കിനെ. 


ബാലസൂര്യനെപ്പോലെയേകാകിയാ- 
യാലസിക്കുന്ന രാമനെക്കാണവേ 
ദൈത്യരൊക്കെ' “പ്പിടിക്കിന്‍ പിടിക്കി' "നെ 
ന്നാത്തുകൊണ്ടടുത്തെത്തിനാര്‍ ചുററിലും. 
എങ്കിലും മുദുമേനിയിലമ്പെയ്യാന്‍ 
ശങ്കകൈക്കൊണ്ടുനിന്നു രക്ഷോഗണം. 


ചിന്തിതം ഖരദൂഷണരീവിധം 
മന്ത്രിമാരെ വിളിച്ചറിയിക്കയായ?: 


““മത്ത്യഭൂഷണമാമിവന്‍ പാത്ഥിവ_ 
പുത്രനാണെന്നു തോന്നുന്നു കാഴ്ചയില്‍. 
നാഗരാക്ഷസമാനുഷനിര്‍ജ്ജര_ 

യോഗിവ്വന്ദത്തെയെത്ര കണ്ടീല നാം? 
വിട്ടയച്ചതില്ലാരെയും കങ്ങളില്‍_ 
Te പ്പെട്ടിടുമ്പൊഴേ കൊല്പാതെയിജ്ജനം. 
Ee മിത്രപ്ൃന്ദമേ, കാണാ൯ കഴിഞ്ഞതി_ 
fe ല്ലിത്ര സനന്ദര്യമാക്കുമിന്നോളവും. 


ഹാ! വിരൂപിണിയാക്കീ ഭഗിനിയെ_ 
ബഃ്‌ഭവരാത്മജന്മാരിവരെങ്കിലും 
ഈയനുപമസനന്ദര്യശാലികരം_ 
ക്കായുരന്തം വരുത്തേണ്ടതില്ല നാം. 
“മംഗലാംഗിയാം കാന്തയെത്തന്നി 
നിങ്ങഠം ജീവനുംകൊണ്ടു മണ്ടീടവിന്‍” 


എന്ന സന്ദേശമെത്രയുംവേഗത്തില്‍ 
ചെന്നു രാജന്യബാലരോടോതുവിന്‍. 


ആ യുവാക്കടംതന്നുത്തരമെന്തെന്നു 


പി 
൮൮ 
യിങ്ങു തേടിന; 


ആരണ്യകാണ്ഡം 


ഏതു ശക്തനാം വൈരിയെക്കാങ്ങിലും 
ഭീതിയുണ്ടാകയില്ലൊരു ലേശവും. 
ചുളുകയില്ല ഞങ്ങളൊരിക്കലും 
കാലനോടു പൊരുതുവാന്‍കൂടിയും. 
മത്ത്ൃനാണു ഞാനെന്നിരുന്നീടിലും 
മത്തരാക്ഷസവംശനിഷ്യദനന്‍. 
താപസജനപാലനതല്‍പരന്‍ 
പാപശീലസംഹാരിയാം ബാലകന്‍. 
ഹന്ത! നിങ്ങറാക്കു ശക്തിയില്ലെങ്കിലോ 
പിന്തിരിയയവിന്‍ വീീട്ടിലേക്കിക്ഷണം. 
മല്ലിടാന്‍ ഭയമുള്ളോരിലാരെയും 
കൊല്ലൂമാറില്പ ഞങ്ങളെന്നോക്കണം. 
ഹാ! രണത്തില്‍ക്കപടചാതുര്യവും 
വൈരിയില്‍ദ്യാവായ്ും നിഷിദ്ധമാം.”” 


ഭൂതര്‍ ചെന്നിതു ചൊന്നനേരം ഖരാ 
ദുഷണന്മാക്കു കോപം ജ്വലിക്കയായ?. 


ലം * അശ്ശൂഠനെപ്പിടിക്കുവിന്‍ നിങ്ങഠം ചെ 
ന്നക്ഷയബലമുള്ള യോദ്ധാക്കളേ! ”” 


ചാപബാണങ്ങരം തോമരം ശൂലവും 
ചാണ്ടുവാനുള്ള ശക്തി പരിഘവും 
വെണ്ഡഴുവും കൃപാണവുമേന്തിയ 
ദമ്മദന്മാരടുത്തു പാഞ്ഞെത്തി നാര്‍. 


ശ്രരഘൂത്തമന്‍ ഞാണ്‍ വലിച്ചക്ഷണം 
ഘോരടങ്കാരഘോഷമുണ്ടാക്കിനാന്‍. 
അബാഭയാനകദഭ്ധ്വാനം മുഴങ്ങവേ 
കബ്ബൃരന്മാക്കു കാതുകേടംക്കാതെയായ”?. 
ബോധമില്ലാതെ നിന്നുപോയ്‌ തെല്ലിട 
യാതുധാനഭടന്മാരനന്തരം. 
ശക്തിയേറിയ ശത്രുവാണെന്നറി-- 
ഞ്ഞൊത്തൊരുമിച്ച രാമന്‍െറനേക്കവര്‍ 
അസ്രൃശസ്ധ്രങ്ങാം വഷിച്ചതൊക്കെയു_ 
മപ്പൊഴപ്പോോരം നുറുക്കിപ്പരന്തപന്‍, 
'ഞാണിലസ്ധ്രം തൊടുത്തു കണ്ണംവരെ- 
പ്പാണികൊണ്ട വലിച്ചുവിട്ടീടിനാന്‍. 


ഭീകരാസ്്രങ്ങളഗ്രമായ്‌ ചീററിടും 
നാഗവ്വന്ദംകണക്കു പാഞ്ഞ, തദാ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


577 


തുഭസീദാസരാമായണം 


' ക്രരബാണങ്ങാം കണ്ടു രക്ഷസ്സകരം 
നേരിടാതെ പുറംതിരിഞ്ഞോടിനാര്‍. 


| രോഷമാന്നു കഥിക്കയായീ ഖരം. 


ദുഷണത്രിശി രസ്സകളീവിധം: 
Es _  കാന്ദിശീകരായഷ്ക്കിരുന്ന യോധരെ- 
F ക്കാലനൂക്ക കടത്തുമിക്കൈകളാല്‍. ”” 


ന്നു കേട മരിപ്രാനുറച്ചടന്‍ 
ര്‍ യും പ A രാക്ഷസര്‍. 
Bs രുഷ്ടരായീ രിപുക്കളെന്നോക്കയാല്‍ 
ല്‍ വിട്ടു ബാണമസംഖ്യം രഘൂത്തമന്‍. 
“3 3 മാറിടം തല,തോള കൈകാല്‍കളൂ_ 
മേറെയേറെപ്പതിച്ചു ധരണിയില്‍. 
= രാമബാണങ്ങളേററു നിജ്ജീവരായ* 
മാമലപോല്‍ മറിഞ്ഞു രക്ഷോഗണം. 
നൂറുനൂറായ” മുറിഞ്ഞ പോരാളികരം 
വീറൊടേററിതു പിന്നെയും മായയാല്‍. 
പാണിപാദങ്ങഠം മുണ്ഡങ്ങളെന്നിവ 
വാനിടത്തില്‍പ്പഠന്നൂ പലേവിധം. 
സംഗരസ്ഥലത്തോടിനടക്കയാ_ 
യങ്ങുമിങ്ങും കബന്ധങ്ങളത്രയും. 
കാകകങ്കസ്ഗാലങ്ങരം ദുശ്‌ശ്രവ_ 
ഭീകരാരവമുണ്ടാക്കി മേല്ലമേല്‍. 
സഞ്ചയിക്കയായ്‌ പ്രേതഭതാദികരം 
തഞ്ചമോത്തു തലയോട്ടിയത്രയം. 
താളമിട്ട കരാളമായ്‌ വേതാള. 
പാളി, യോഗിനീവ്വന്ദമാടീ, പരം. 


സംഗരത്തില്‍ പ്രദത്തമബാണങ്ങ-- 
ളംഗമെല്ലാമരിഞ്ഞുവീഷ്കീടിലും 
ങ്ങുമിങ്ങുമുണന്നു നിശാചര_ 


റ 0 RR EN 


ആരണ്യകാണ്ഡം 579 


പോരിലംഗം പിളന്നു മരിച്ചുപോയ” 
വീരയോദ്ധാക്കളൊട്ടേറെ,യാകയാല്‍ 
ഒട്ടനേരം വിഷണ്ണരായ്‌നിന്നിത_ 
ദൃഷരാക്ഷസന്മാരാം ഖരാദികരം. 


വീറൊടേററിതു പിന്നെയും ശ്ര്ര്രാസ്ത്ര- 

മാരിതുകി നിശാചരസൈനികര്‍. 
ശത്രബാണങ്ങളെല്ലാം തടുത്തുടന്‍ 
മിത്രവംശജനെയ്‌ തൂ ശരാവലി. 
സത്വരം പതുപ്പത്തു ബാബ ളാല്‍ 
ദൈത്യനായകന്മാരെയൊടുക്കിനാന്‍. 
മായതന്‍ ബലംകൊണ്ടെഴുന്നേററവര്‍ 
സായകം തൂകി രാമനില്‍പ്പിന്നെയും. - 
ഏഴരണ്ടു സഹസ്രമരക്കരോ_ 
ടേകനായ' പ്രഭ പോരാടിനില്ലൃവേ 
ദേവതാപസ്വവഗ്ഗങ്ങളത്രയും 
| ഹാ! വളന്നൊരു ഭീതിയില്‍പ്പെട്ട പോയ”. 
| മായകാണിച്ചു തല്‍ക്ഷണം രാഘവന്‍ 
മാനസഭൂമം ചേര്‍ത്തു രിപുക്കളില്‍. 
കണ്ടകന്മാര്‍ പരസ്തരം നോക്കവേ 
കണ്ടതൊക്കെയും രാമസ്വരൂപമേ. 
ക്രുദ്ധരായ്‌ രണമാടിനാര്‍ തങ്ങളില്‍ 
ശത്രുവാണെന്നു ചിന്തിച്ചകാരണം. 
രാമനാമം ജപിച്ചുകൊണ്ടേവരും 
ഭൂമികൈവിട്ട മോക്ഷപദാഹരായ്‌. 
സുന്ദരസുമം വഷിച്ചു ദേവകഠം 
ദുന്ദുഭിദ്ധവാനമുണ്ടാക്കി മേല്ലൂമേല്‍. 
രാമചന്ദ്രനെക്കീത്തിച്ചുകൊണ്ടവര്‍ 
വ്യോമയാനങ്ങളേറിച്ചരിക്കയായ”. 


യാതുധാനസമൂഹം നശിക്കയാല്‍ 
ഭീതി മാറിസ്ത്രഖിച്ചു ദേവാദികരം. 


പിന്നെ ലക്ഷ്മണന്‍ ശ്രീരാമദേവന്‍െറ 
മുന്നിലെത്തിച്ച ജാനകീദേവിയെ. 
നാഥപാദംപണിഞ്ഞ കൃശാംഗിയെ- 
പ്രീതിപൂ്വം പുണര്‍ന്നു രഘൂത്തമന്‍. 
ശ്യാമളാംഗനെക്കാങ്ങിലും കാങഞ്കിലും 
ഭൂമകഠംക്കില്പ തൃഹ്ലിയെന്നായിതേ. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


580 . തുളസീദാസരാമായണം 


“ആത്തിനീക്കിസ്സരരമുനി സേവ്യനായ്‌ 
പാത്തു പണ്ണാശ്രമത്തില്‍ പ്രഭൂത്തമന്‍. 


പ്രാണനാശം ഭവിച്ചുപോയീ ഖര. 
ഭൂഷണക്കെന്നു കണ്ട സഹോദരി, 
രാവണാന്തികം പ്രാപിച്ചു രുഷങയാ_ 
യീവിധത്തില്‍ മുറവിളികൂട്ടിനാഠം: 


“ഈ മഹത്തായ രാജ്യവും കോശവും 
നീ മറന്നെന്നു തോന്നുന്നു സോദര! 
മദ്യപാനവുംചെയ്ത ദിവാനിശം 
നിദ്രകൊള്ളന്നു നിശ്ചിന്തനായി നീ. 

te ശത്രുവെത്തിശ്ശിരസ്സില്‍ ചവുട്ുന്നു 
. ശ്രദ്ധയില്ല നിനക്കതിലേതുമേ. 


നീതിയില്ലാത്ത രാജ്യവും ധാമ്മിക_ 

Ee രീതിയില്ലാതെ കൂട്ടുന്നൊരത്ഥവും 

ളു ദേവനപ്പിച്ചിടാത്ത സല്‍ക്കമ്മവും | 
5 ഹാ! വിവേകരഹിതമാം വിദ്യയും | 

a കേവലം ഫലശുന്യങ്ങരംതന്നെയാ_ 


ണാവകഴയ്തുള്ളൊരുദ്ൃമം മിച്ചമാം. 
സംഗലാലസകൊണ്ട സന്യാസിയും 
മംഗളേതരമന്ത്രത്താല്‍ ഭൂപനും 
തൃംഗമാമഭിമാനത്താല്‍ ജ്ഞാനവു_ 
മിങ്ങു വാരുണീപാനത്താല്‍ നാണവും 


ദുന്നയത്താല്‍ പ്രണയവും ദപ്ൃത്താ_ 

ലുന്നതഗുണബുദ്ധിയും നഷ്ടമാം. 

എന്നു പേരെഴും നീതിശാസ്ധ്രങ്ങളില്‍ 
'ചൊന്നതൊക്കെയും കേട്ടിരിക്കുന്നു ഞാന്‍. | 

ശത്രു, രോഗം, ഹുതാശനന്‍, പാതക. 

ge മത്രയല്ലധിനായകന്‍, പന്നഗം 


പിന്നെയും രാക്ഷസി 
ല യായ”. 


നദൂൃശം മമ ദീനത കം 
ശാനന, ജീവിച്ചുകൊരം 


ആരണ്യകാണ്ഡം ൫81 


എന്നു കേഠംക്കവേ സംഭൂമാധീനരായ്‌ 
ചെന്നു വേഗം സദസ്യരാം രാക്ഷസര്‍ 
കൈപിടിച്ചെഴുന്നേല്ലിച്ചു മങ്കയെ_ 
സ്റോപചാരം സമാശ്വസിപ്പിക്കയായ്‌. 


* “എന്തു സോദരി; '__ചോദിക്കയായ്‌ ദശ_ 
കന്ധരന്‍ ' “കഥ ചൊല്ലാത്തതെന്തു നീ? 
ആരരിഞ്ഞു നിന്‍ നാസയും ശ്രോത്രവും 
കാരണമെന്തു ചൊൽക കേഠക്കട്ടെ ഞാന്‍. ”” 


*“കോസലേശന്‍ ദശരഥന്നുണ്ടൊരു 
കേസരിക്കൊത്ത നന്ദനന്‍ വിക്രമന്‍. 
വന്നു വേട്ടയ്ക്കു കാട്ടിലസ്സന്ദര- 
നെന്നു കേട്ടു ഞാനങ്ങു ചെന്നെത്തിനേന്‍. 
രാമനാമം വഹിക്കുമക്ഷത്രിയന്‍ 
ഭൂമി രാക്ഷസശൂന്യമാക്കും ദൃന്ഥം. 
തല്‍ഭജബലംകൊണ്ടിങ്ങ താപസര്‍ 
നിഭയം നടകൊള്ളന്നു രാവണ! 
ബാലനാണവന്‍ കാഴുയിലെങ്കിലും 
കാലതുല്യന്‍ ധനുദ്ധരന്‍ ശീലവാന്‍. 
ഉണ്ടു കൂടവേ തത്സഹജാതനും 
രണ്ടുപേരുമതുല്യപ്രതാപര്‍താന്‍. 
ദുഷ്ടനിഗ്രഹംചെയ്ത മുനീന്ദ്രരില്‍ 
തുഷ്ടിചേക്കാനൊരുങ്ങി വന്നോരവര്‍. 
അസ്തഭഗനാം രാമനൊത്തുണ്ടൊരു 
വിശ്വസുന്ദരിയായ കുമാരിയ്യം. 
അമ്മനോജ്ഞയില്‍ കാണ്മതുണ്ടായിരം 
മന്മഥപ്രിയമാരുടെ സരഭഗം. 
എന്നെയേവം വിരൂപിണിയാക്കിയ- 
തന്നു ൃപാത്മജസോദരനാണെടോ. 
നിന്നവരജ ഞാനെന്നു കേരംക്കയാ- 
ലെന്നിലാക്ഷേപവാകിശരംതുകിനാര്‍. 
ഞാനുറക്കെക്കരഞ്ഞതു കേഠംക്കവേ 
ദാനവപ്പടയൊത്തു ഖരാദികരം 
എത്തി യേററുടന്‍ പോരാടി യെങ്കി ദ 
മൃത്യുവിന്നിരയായിതെല്ലാവരും. 


കൊന്നു രാമന്‍ ഖരാദിസ്ഗഭ്യരെ 
യെന്നു കേഴംക്കെച്ചൊടിച്ചു ദശാനനന്‍- 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


582 തുളസീദാസരാമായണം 


സോദരിക്കഴലാററുവാന്‍ തന്നുടെ 
മേദുരബലം വണ്ണിച്ചനന്തരം 
തന്‍നിലയനം പ്രാപിച്ചിതെങ്കിലു- 
മന്നുരാവിലുറങ്ങീല രാവണന്‍. 

' മാനസ്ഗ്ലാനിയാന്നുകൊണ്ടീവിധം 
മാനിയാമവന്‍ ചിന്തിച്ചുകൊടംകയായ?: 


“ലങ്കവാണു വിളങ്ങുന്നൊരെന്നുടെ 
കിങ്കരരോടെതിത്തുനിന്നീടവാന്‍ 
ആരുമില്ല, സ്രാസുരമാനുഷ_- 
ന്മാരിലും മൃഗപക്ഷിവ്വന്ദത്തിലും. 
എന്നൊടൊപ്പം പരാക്രമശാലികരം 
തന്നെയായിരുന്നല്ലോ ഖരാദികരം. 
അസ്സഗഭ്യരെക്കൊല്ലവാനാക്കുള്ള, 

വിശ്വനായകന്നല്പാതെ വൈഭവം? 
ലം ദേവരഞ്ജനന്‍ ഭൂഭാരഭഞ്ജനന്‍൯ 
കേവലാത്മാവു രാമനായീവിധം 
മന്നില്‍ വന്നു പിറന്നതാണെങ്കിലോ 
-ചെന്നെതിപ്പാ൯ മടിക്കേണ്ടതില്ല ഞാന്‍. 
രാമബാണം തറച്ചു മരിക്കുകില്‍_ 
ബ്‌ഭീമസംസാരസാഗരം താണ്ടിടാം. 
ഇത്തമോഗുണപൂണ്ണശരീരത്താല്‍ 
നിത്ൃനെബ?ഭജിച്ചീടക ദുഷ്കരം. 
ആകയാല്‍ മനോവാക്കമ്മശക്തിയാ_ 
ലാദരിക്കാമവതാരരൂപനെ. 
അല്ല, രാമന്‍ മനുഷ്യന്‍, വസുന്ധരാ. 
2 വല്പഭാത്മജനെന്നിരുന്നീടകില്‍ 
സംഗരത്തില്‍ വധിച്ച തല്‍പത്നിയാ. 
മംഗനയെ ഹരിച്ചു പോന്നീടുവന്‍.” 


ന്യ 


ഈവിധം നിനച്ചേകനായ്‌ രാവണൻ 
റിമാനത്തിലേറി രഹസ്യമായ്‌ 


ആരണ്യകാണ്ഡം 


ദേവി സീതയെ നോക്കിച്ചിരിച്ചുകൊ_ 
ണ്ടീവിധം രഘുനായക നോതിനാ൯: 

“ “ഞാനിതാ നരലീലയ്തൊരുങ്ങുക_ 
യാണു സാശീല്യവാരാശിയാം പ്രിയേ! 
കൊന്നൊടുക്കാമരക്കരെ,യന്നൊളം 
വഹ്നിമണ്ഡലംതന്നില്‍ വസിക്ക നീ.”” 


ശീലരൂപഗുണങ്ങളില്‍ത്തുല്ൃയത 
കോലുമാറുള്ള ത൯പ്രതിച്ചുായയെ 
ആശ്രമത്തില്‍ പ്രതിഷ്ഠിച്ചു ഭാനകി- 
യാശ്രയാശനെ പ്രാപിച്ചു സത്വരം. 
ഈ രഹസ്യമറിഞ്ഞതില്പന്യരാ- 
മാരു,മെന്നല്ല ലക്ഷ്മണന്‍കൂടിയും. 


കണ്ടു വന്ദിച്ചു മാരീചനെദ്ൃശ_ 
കണ്ണ,നാശരന്‍൯ സ്വാത്ഥപരായണന്‍. 
നീചരാല്‍ കൃതമാകുന്ന ന്രമത 
കൃേശകാരിയാഷ്തീരുമസംശയം. 
അങ്കുശം വില്ല സപ്പം വിലാളവു- 
മന്വഹമിതു കാട്ടുന്നതില്ലയോ? 


ഉഠംബഭയത്തിനാഷ്ക്കീരുന്നു ദുഷ്ടര്‍തന്‍ 
നല്‍പ്രിയോക്തി,യകാലസ്ുമോപമം. 


ആശരേശനെപ്പുജിച്ചു ചോദിക്ക 
യായി മാരീചനാദരപൂവ്വകം: 
““ആകുലത്വം വഹിക്കുന്നു നിന്മന_ 
സ്സേകനായിങ്ങ വന്നതെന്തുണ്ണി, നീ?” 

നഷ്ടഭാഗ്യന്‍ നടന്നതെല്ലാമുട_ 
നൊട്ുടഭിമാനപൂവ്വമോതീടിനാന്‍. 


““തായയാലൊരു മാനാക നീ, നൃപ 
33 
ജായയെ ക്ഷണം കൈടലൊക്കീടവന്‍. 


ചൊല്ലി മാരീചനപ്പോോടം: “ദശാനന! 
നല്ലതിന്നല്ല നിന്‍െറയീയുദ്യമം. 


രാമനാരെന്നു കേഴംള്കൂം ചരാചര. 
സ്വാമി കൈക്കൊണ്ട മാനുഷരൂപമാം. 


ശ്രീരഘുത്തമന്‍തന്നൊടെന്തിന്നു നീ 
വൈരമുണ്ടാക്കിവെഴഷ്തുന്നു വത്സല! 


CC-0. Nanaji Deshmukh Library; BJP, Jammu. An eGangotri Initiative 


583 


ey തുളസീദാസരാമായണം 


നീ മരിക്കുമാ വീരന്‍ പിണങ്ങുകില്‍ 
നീ മരിക്കാതിരിക്കമിണങ്ങുകില്‍. 
അക്കുശികജയാഗരക്ഷാത്ഥമാ- 
യിക്കുമാരന്‍ വനത്തിലെത്തീടവേ 
കേവലം മുനയില്ലാത്തൊരമ്പിനാല്‍ 
ഭീ വളത്തി പ്രഹരിച്ചു നിദ്ദയം 
നൂറുയോജന പായിച്ചിതെന്നെയീ_ 
വീറെഴന്നവനൊററമാത്രഷ്ണുകം. 

ം ചാപപാണിയാമായവന്‍തന്നൊടു 
നീ പിണങ്ങുക നന്നല്ല രാവണ! 
മൃത്യൂഭീയൊടേ മേവുന്നു ഭുംഗത്തിന്‍ 
കൈക്കലാപ്പെടട കീടംകണക്കു ഞാന്‍ 
എങ്ങു നോക്കുകയാണെന്നിരിക്കിലു_ 
മങ്ങു കാണ്മതീ രണ്ടു സഗഭ്യരെ. 

2; മത്ത്യനാവട്ടെ രാമനെന്നാകിലു- 

73 മദ്വിതീയപരാക്രമിയാണവന്‍. 
തദ്വിരോധമനത്ഥം വരുത്തി 
മെത്തുകില്ലാ വിജയം ദശാനന! 
കൂടലര്‍കുലകാലനരുളിനാന്‍ 
താടകയ്ക്കും സുബാഹുവിന്നും മൃതി; 
ഈശചാപം മുറിച്ചു പിന്നെക*ഖര_ 
ഭുഷണാദ്യരെക്കൊന്നതുമില്പയോ! 
അത്രമാത്രം കരുത്താന്ന രാമനെ 
മത്ത്യനെന്നു ഗണിക്കുന്നതെങ്ങനെ? 
നിന്‍കലത്തിന്‍െറ കല്യാണമോത്തു നീ 
ശങ്കിയാതെ മടങ്ങു ദശാനന! ”” 


പ എങ്‌ 


ഇമ്മൊഴി കേട്ടു കോപിച്ചു രാവണന്‍ 
ദമ്മദാന്ധനായ്‌ ഭര്‍ത്സിച്ചു ചൊല്പിനാന്‍; 


4 
ളു “മാനിയാമെനിക്കാചാരൃയനെന്നപോല്‍ 
ജ്ഞാനമോതിത്തരുന്നുവോ, മൂര്‍ഖ, നീ? E 

‘ 


ശക്തിമാന്‍ പ്രഭ, ദുമ്മതി, വി 


ആരണ്യകാണ്ഡം 585. 


വന്ദി, വൈദ്യന്‍, കവീന്ദ്രന്‍, ഗുണോത്തര,_ 
നെന്നിവരോട വൈരമമംഗലം. ” 


രണ്ടുമട്ടിലാണെങ്കിലും തന്ത തി 
കണ്ടു മാരീചനോത്താനി തേവിധം: 


“യോഗ്യമായതു ഞാ൯ ചൊല്ലിലിപ്പൊഴി_ 
ബ്‌ഭാഗ്യഹീനന്‍െറ കൈയാല്‍ മരിക്കണം. 
ആയതില്‍ത്തുലോം നന്നല്ലി, രാഘവ_ 
സായകംകൊണ്ടു സംഭവിക്കും മൃതി.” 


ഇപ്രകാരമുറച്ചുകൊണ്ടക്ഷണം 
കബ്ബ,രേശനെപ്പിന്‍തുടന്നാനവന്‍. 
രാമദേവന്‍െറ പാദപങ്കേരുഹ_ 
പ്രേമമപ്പോഴുദിച്ചു മാരീചനില്‍. 
സ്നേഹപാത്രമാം ശ്രീരാമചന്ദ്രന്‍െറ 
മോഹനാംഗമെനിക്കിന്നു കണ്ടിടാം. 
എന്നു ചിന്തിച്ചു ഹഷ്മാന്നെങ്കിലു_ 
മൊന്നുമേതും വെളിപ്പെടത്തീലവന്‍. 
* ഇഷ്ടദൈവതദശനം കൊണ്ടു ഞാന്‍ 
ദൃഷ്ടിസാഫല്യമുണ്ടാക്കിവച്ചിടും. 
മൈഥിലീസുമിത്രാത്മജയക്തനാം 
നാഥനില്‍ദ്ദ്ദഡഭക്തിയപ്പിച്ചിടം. 
മുക്തിനല്ലന്നിതാര്‍തന്‍െറ കോപവും 
ഭക്തിയൊന്നാല്‍ വശഗനാമേതൊരാടം; 
സരഖ്യസാഗരമദ്ദേവനമ്പിനാല്‍ 
നിഗ്രഹിക്കുമീയാത്മീയദാസനെ. 
വില്ലമമ്പും ധരിച്ചെന്‍തിരുവടി 
തെല്ലു ഭുരെയായ്‌പ്പിന്തുടന്നെത്തവേ 
ഞാന്‍ മുറയ്ക്കു മുറഷ്കകു മുഖം തിരി 
ച്ചാമനോഹരരൂപമീക്ഷിച്ചിടും. 
എന്നൊടൊപ്പമായ” പാരിതിലെങ്ങുമേ 
ധന്യനാമൊരാളില്ലെന്നു നിണ്ണയം.” 

ഈയുറപ്പൊടേ മാരീചരാക്ഷസന്‍ 
മായയാലൊരു മാനിന്‍െറ രൂപമായ. 
ചിത്തരമ്യമായഃപ്പള്ളിമാന്‍തന്നുടല്‍ 
ചിത്രരത്നഖചിതമാം പൊന്നുപോല്‍. 
ആരു വണ്ണിക്കുമാലോകരമ്യമാം 
ചാരുസാരംഗസവ്വാംഗസരഭഗം? 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


ളംഗസരന്ദര്യമേറുമാ മാനിനെ. 


ം ഉള്ളഴിഞ്ഞുടന്‍ കാന്തനോടോതിനാഠം: 
ee ““പുള്ളിമാനെപ്പിടിച്ചു തന്നീടണം. " 


5 
Fe അംഗനാമണി ജാനകി നോക്കിനാ_ 


കാരണങ്ങളറിഞ്ഞു സുരജന_ 

കാര്യസിദ്ധിക്കെഴുന്നേററു രാഘവന്‍. 
p മാനിലക്ഷിപതിച്ചു സന്നദ്ധനായ” 
ഞാണിലമ്പു തൊടുത്തു രഘൂത്തമന്‍ 
ലക്ഷ്ണനോടരുളിനാ൯: “ “സോദര, 
ചുററിടുന്നുണ്ടു കാട്ടില്‍ ക്ഷപാചരര്‍. 
ബുദ്ധിപുവ്വം വിവേകബലയുതം 
ഭദ്രമായ?*ക്കാത്തുകൊരംക നീ സീതയെ. ”' 


രാമനെക്കണ്ടമാത്രയില്‍ പാഞ്ഞിത_ 

ക്കോമളമൃഗം, പിന്തുടന്നാന്‍ പ്രഭ. 
ജ്ഞാനസാരശ്രതിക്കും ദുരാസദന്‍ 
ധ്യാനമഗ്നന്‍ ശിവന്നുമശഗോചരന്‍ 

_ തന്തിരുവടി മായാഹരിണത്തെ_ 
ചി പ്പിത്തുടരുന്നു കൈവശത്താക്കുവാന്‍! 
ല്‌ ഒട്ടനേരം സമീപത്തു നിന്നിടു_ 
മൊട്ടുനേരത്തു ദൂരത്തു പാഞ്ഞിടും; 
വ്യക്തദശനം നല്ലമിടയ്ത്കിടെ_ 
ദ്‌ദൃക്കിനപ്രാപ്യമായി മറഞ്ഞുപോം. 
ഇപ്രകാരം വളരെദുരത്തൊളം 
ചില്‍പുമാനെ നയിക്കയായീ മൃഗം. 
_ അക്ഷമനായനന്തരം രാഘവ_ 
നസ്ത്രമൊന്നു തൊടുത്തുവിട്ടീടിനാന്‍. 
 കൂത്ത ബാണം തറച്ചു നിലംപതി_ 

ച്ചാത്തനാദം മുഴക്കി മായാമൃഗം. 


ലം പ വി തൊന്നാമതായ? 


തയായി - നാള 


ആരണ്യകാണ്ഡം 


ദീനബന്ധുവാം രാമനെക്കീത്തിച്ചു 
സൂനവ്ൃഷ്ടഠി നടത്തിക്കു താത്ഥരായ“. 
തന്നുടജം തിരഞ്ഞു മടങ്ങിനാന്‍ 
പുണ്ഡരികാക്ഷനായയുധപാണിയായ. 


കാതിലേറിയ രാക്ഷസാക്രന്ദനം 
ഭീതയാക്കിച്ചമച്ചു വൈദേഹിയെ. 
ചൊല്ലി ലക്ഷുണനോട ജനകജ: 
““ചെല്ലുകങ്ങോട്ട വേഗം കുമാരക! 
നിന്‍പ്രിയാഗ്രജന്നുഗ്രമാം സങ്കടം 
സംഭവിച്ചെന്നു തോന്നുന്നു മാനസേ.” 


വത്സനോതി ചിരിച്ചുകൊണ്ടീ വിച 
കിത്സയെന്തിന്നു കൈക്കൊഠംവതംബികേ! 
അഗ്രജാതന്‍െറ ചില്ലി ചലിക്കുകില്‍ 
സഗ്ശസംഹാരമെല്ലാം നടന്നിടും. 
അത്ര വൈഭവംചേരും പ്രഭൂത്തമ-- 
ന്നത്തലുണ്ടാകയില്ലം കിനാവിലും. 
സമ്മതിക്കാതെ കോപിച്ച മൈഥിലി 
മമ്മഭേദകവാക്കുകളോതിനാഠം. 
കൊള്ളിവാക്കുകഠം കേട്ട സാമിത്രിത_ 
ന്നുള്ളമാകെച്ചലിച്ചു വിധിബലാല്‍. 
പാവനാംഗിയെക്കാത്തുകൊഠംവാന്‍ വന_ 
ദേവതമാരൊടത്ഥിച്ചു ലക്ഷണ൯ 
രാവണശശിരാഹുവാം ശ്രീരാമ_ 
'ദേവസന്നിധി പൂകുവാ൯ യാത്രയായ. 


വേളകണ്ടറിഞ്ഞക്ഷണം താപസ 
വേഷമാന്നുകൊണ്ടക്ങെത്തി രാവണന്‍. 
“ഏതൊരാളെബ്‌ഭയപ്പെട്ട വാനവ_ 
യാതുധാനപ്രവീണരെല്ലാവരും 
'അല്ലിലൊട്ടമുറങ്ങാതെയും പകല്‍ 
വല്ലതുംകുറച്ചാഹരിക്കാതെയ്യം 
നാള പോക്കുന്നിതദുശകന്ധരന്‍ 
നായയെപ്പോലെ ലാക്കുനോക്കുന്നു ഹാ! 
കാപഥത്തിന്‍െറ മദ്ധ്യത്തിലീവിധം 
കാലുകുത്തിക്കഴിഞ്ഞ ദശാസ്യനില്‍ 
കായതേജുസ്ത ബുദ്ധിവിലാസവും 


കാല്‍നിമേഷവും തങ്ങിനിന്നീലഹോ! വാ: 
0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


587 


all We A 


598. തുടസീദാസരാമായണം 


തന്നരികത്തണഞ്ഞ സന്ന്യാസിയെ. 
ത്തന്വി ജാനകി സല്‍ക്കരിച്ചീടിനാരം. 
ഓതിനാനാ മനോഹരവ്ൃത്താന്തം 
സീതയോടക്കപടയതീശ്വരന്‍. 
ഭൂമിപാലകനീതി യോടൊത്തു തന്‍ 
പ്രേമഭാവം വെളിപ്പെടത്തീടവേ 
ഉച്ചരിക്കയായ്‌ സീത: ““സാധോ, ഭവാന്‍. | 
ദുജ്ജനോചിതവാക്കുരയ്ത്ന്നു വോ?” | 


സ്വന്തരൂപംധരിച്ചു ശീഘ്രം ദശ 
കന്ധരന്‍, തന്‍െറ നാമം കഥിക്കവേ, 


പാരമുഠംബ”ഭയമുണ്ടായിതെങ്കിലും 
ധീരതവരിച്ചോതിനാളീവിധം: 


““ദുമ്മതേ, തെല്ല കാത്തുനിന്നീടുകി_ | 
ങ്ങെന്മഹാപ്രള, വന്നെത്തുമഞ്ജസാ. 
കേസരിീന്ദ്ര൯ന്‍െറ ധമ്മദാരങ്ങളി_ 
ലാശകൊള്ളന്ന പാഴ”മുയലെന്നപോല്‍. 


ാ മാമകതനുവാഗ്രഹിക്കുന്നൊരു 
2 നീ മരിക്കുവാന്‍ കാലമടുത്തുപോയ൦.”” 


a അജ്ജഗദംബതന്‍ വാക്കു കേഠരംക്കവേ. | 
ലജ്ജിതനായ്‌ ചമഞ്ഞു ദശാനനന്‍. 
പുള്ളിമാന്മിഴിതന്‍ ദൃഡനിഷ്ലയാ_ 

ലുള്ളിലാദരമുണ്ടായി മേല്ലുമേല്‍. | 


ആശ പോകയാല്‍ ക്രോധവശഗനാ_. 
മാശരേശ്വരന്‍ ജാനകീദേവിയെ 


വുഷ്ലകത്തിലെടുത്തുവെച്ചക്ഷണ_ 
മുല്‍പതിക്കയായംബരവീഥിയില്‍. 


“ഹാ! ജഗദേകവീര, രഘുവര, 
ഠജനന്ദന, സന്താപനാശന! 


തത ദ 


ആരണ്യകാണ്ഡം 


““വന്‍കൃപാനിധി രാഗവാനെന്‍പ്രിയ_ 
നെങ്കിലെന്തഹോ! മൂരമൂരത്തിലായാ. 


ദേവതപ്പണയോഗ്യം പുരോഡാശം 
പാവനം, തിന്നുകൊരംകയോ ഗദ്ൂഭം? 


ആരറിയിക്കുമുണ്ടായൊരീ വിപ_ 
ത്താ രഘുരാജരത്നത്തെയീശ്വര!”? 


ഇക്കണക്കു വിലാപം മുഴങ്ങവേ 
ദുഃഖമാന്നു ചരാചരസഞ്ചയം. 


ഗൃഭ്ധരാജപ്രവരന്‍ ജടായുവിന്‍ 
ശ്രദ്ധയില്‍പ്പെട്ട സീതതന്‍ രോദനം. 
രാമപത്നിയാണദ്ദീനയെന്നതു_ 
മാ മനോജ്ഞയെദ്ൃഷന്‍ ദശാനനന്‍ 
സാധുഗോവിനെസ്സാനികനെന്നപോ_ 
ലാധിചേപ്പാന്‍ നയിക്കയാണെന്നതും 
കണ്ടറിഞ്ഞു ““തനൂജേ, ജനകജേ, 
വേണ്ട ഭീതി, ഞാന്‍ കൊല്‍വന്‍ നിശാടനെ. ” 
എന്നുരച്ചു കുലിശം ഗിരിക്കുമേ_ 
“ലെന്നവണ്ണം പതിച്ചു ലങ്കേശനില്‍. 


““നില്ലനില്ലെടാ! ദുമ്മതേ, നീയെന്നെ_ 
ഭ്ധിക്കരിച്ചുകൊണ്ടീവഴി പോകയോ?” 


തന്നരികത്തു കാലനെപ്പോലവേ 
“വന്നടുക്കുന്ന പക്ഷിയെക്കാങ്ങയാല്‍ 
സ്ൃന്ദനത്തിന്‍൯െറ വേഗം കുറച്ചുകൊ_ 
-ണ്ടൊന്നിവണ്ണം നിരൂപിച്ചു രാവണന്‍: 


' ആരിതപ്പുക്ഷിരാജന്‍ ഗരുഡനോ 
നേരിടുന്നതു മൈനാകശൈലമോ? 
രണ്ടുപേരുമവരുടെ നാഥരും 
കണ്ടറിഞ്ഞതാണീയെന്‍ പരാക്രമം.” 


തന്നൊടേററതു വൃദ്ധന്‍ ജടായുവാ_ 
-ണെന്നറിയവേ ഗജ്ജിച്ചു രാവണന്‍: 


““മല്‍കരബലതീത്ഥവാരിക്കകം 
പുക്കു ദേഹമുപേക്ഷി ക്കുമിശ്ശഠന്‍. a 


കേട്ടമാത്രയില്‍ കോപാന്ധനായ്‌ ഖഗ_ 
രാട്ടെതിത്തു കൊണ്ടുച്ചരിച്ചീടിനാ൯: 
CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGan 


te 


589 


590 തുളസീദാസരാമായണം 


““പാവനാംഗിയെക്കൈവിട്ട സഖ്യമായ” 
ജീവനുംകൊണ്ടു പോക നീ രാവണ! 
കണ്ടറിഞ്ഞിതു കേദഠാക്കുന്നതില്ലെങ്കി- 
ലുണ്ടിരുപതു കൈകളെന്നാകിലും 
ഈയല്‍ പോലവേ രാമകോപാഗ്നിയില്‍ 
നീയയമിങ്ങു നിന്‍വംശവും ചാമ്പലാം. ”” 


പ്രത്യൂദീരണംചെയ്തീല രാക്ഷസന്‍ 
ഗൃദ്രനാഥന്‍ കയത്തു പോരാടി നാന്‍. 
ആശരേശന്‍െറ കേശപാശം പിടി_ 
ച്ചാശു താഴത്തു വീഷ്രീ ഖഗേശ്വരന്‍. 
സീതയെക്കാത്തുനിന്നു കൊണ്ടക്ഷമന്‍ 
യാതുധാനാംഗമാകെത്തെരുതെരെ 
കൊക്കുകൊണ്ടു കൊടുതായ്ക്കിളക്കയാല്‍ 
മുക്തബോധനായ്‌ത്തെല്ലിട രാവണന്‍. 
കമ്പിതാംഗനായ്‌ കോപിച്ചു രാക്ഷസന്‍ 
തന്‍ പരമകരാളമാം വാളിനാല്‍ 
വെട്ടിവീഷ്ണീ ജടായുവിന്‍ പക്ഷങ്ങ_ 
ളക്ഷണത്തില്‍ പതിച്ചു താഴത്തവന്‍ 
ഹാ! മറിഞ്ഞുകിടക്കും കിടപ്പിലും 
രാമചന്ദ്രസ്മരണയാര്‍ന്നു ഖഗം. 


ഭൂമകളെക്കരേററിയ തേരുമായ? 

ഉ; കാമചാരി ചരിച്ചു ദശാനനന്‍. 

Ee വ്യാധഹസ്തത്തിലായ മാന്‍പേടപോ_ 
ലാധിയോടേ കരഞ്ഞു ശാതോദരി. 


കണ്ടു പോംവഴിക്കങ്ങൊരു ശൈലത്തില്‍. f 
ക്രമുലോചന, വാനരവീരരെ. 


ഭക്തിയോടേ ഹരിയെ സ്മരിച്ചുകൊ_ 
ണ്ടുത്തരിയമെറിഞ്ഞു താഴത്തവദം. 


എത്തി ലങ്കയി,ലാനീതയായ* സതി 
a ിത്തമോഹനാശോകവനികയില്‍. 


 ഭാഷണങ്ങളാല്‍ പ്രേമമുണ്ടാക്കുവാന്‍ 
ഭീഷണ യാല്‍ വാന്‍ 


ന്താ 


ആരണ്യകാണ്ഡം 591 


സ്വണ്ണശോഭമാം മാനിന്‍െറ പിന്നാലെ 
ചെന്നുചേരും മണാളന്‍െറ സാഭഗം 
ഉരംക്കളത്തിലുറപ്പിച്ചുമീശ്വര_ 
ഭക്തിയാന്നും വസിച്ചു ജനകജ. 


പക്ഷ്യളാക്ഷന്‍ മടങ്ങുന്നവേളയില്‍ 
ലക്ഷ്യണന്‍്ററ വരവുകണ്ടാത്തനായ* 


ഓതുകയാണു, ““നീയെന്‍കുമാരക, 
സീതയെത്തനിച്ചാക്കിയിങ്ങെത്തിയോ? 
എന്‍വചസ്സ നീ ലക്ഷ്മണ, ലംഘിച്ച_ 
തെന്തു? രാക്ഷസര്‍ ചുററുന്നു കാനനേ. 
ഇപ്പൊഴാശ്രമംതന്നിലുണ്ടാകയി_ 
ലുല്ലലാക്ഷിയെന്നോത്തുപോകുന്നു ഞാന്‍." 


പാദപത്മം ഗ്രഹിച്ചു തൊഴുതുകൊ_ 
ണ്ടോതി വത്സ, ““നപരാധിയല്ല ഞാന്‍. ”” 


പോയി ഗോദാവരീതടംതന്നിലേ_ 
ക്കായതാക്ഷന്‍ സഹോദരസംയതന്‍. 
സീതയില്ലാത്തൊരാശ്രമം കാണംയാ_ 
ലാധി വേപിതഗാത്രനായ രാഘവന്‍ 
ഹാ! വിലാപംമഴക്കി നിന്നീടിനാന്‍ 
കേവലമൊരു മത്ത്യനെപ്പോലവേ. 


““ശോഭനഗുണരത്നകേദാരമേ, 
രൂപശീലവ്രതപുനീതേ, സതി!” 8 


അഗ്രജന്നു സമാശ്വാസമേകുവാന്‍ 
തക്കതൊക്കെയും വത്സനോതീടിലും 
അല്ലല്‍പൂണ്ടു തിരക്കി രഘുവരന്‍ 
വല്ലികളൊടും വൃക്ഷനിരയൊട്ടം: 


“ഹേ മൃഗങ്ങളേ, പക്ഷിവ്വന്ദങ്ങളേ, 
കോമളഹരിണാക്ഷിയെക്കണ്ടുവോ? 
കണ്ടുവോ നിങ്ങളെങ്ങാനുമീവഴി 
വണ്ടിനങ്ങളേ, വാരിജഗാത്രിയെ? 
ഖഞ്ജനശുകമീനകപോതക_ 
സഞ്ചയങ്ങളേ, കണ്ടുവോ സ്ധീതയെ? 
ഏടലര്‍മിഴിയിീവഴി വന്നുവോ 


പാടവംപെടും കോകിലപവ്വന്ദമേ! റ 
0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri | 


592 തുളസീദാസരാമായണം 


കുന്ദകുശളം, ദാഡിമം, വിദ്യൂത്തിന്‍ 
വൃന്ദ,മംബുജം, രാകേന്ദു നാഗിനി, 
കാമചാപം, വരുണപാശം, ഗജം, 
രൂമരാളം, ഹരിയിവയ്ത്കൊക്കെയും | 
നല്ലകാലം സമാഗതമായെന്ന 
ചൊല്ലകേട്ടു രസിച്ചിടാമിന്നി മേല്‍. 
കൂവളത്തിനും പൊന്നിനും വാഴയ്ക്കും 
കൂടമാറായ്ത്ുഴിഞ്ഞു ഹഷോത്സവം. 
ശങ്ക,യല്ലെന്നിരിക്കുകില്‍, സങ്കോച_ 
മങ്കരിക്കുകയില്ലവയ്ക്കിന്നിയും. 
ഹേ മനോജേഞ, ജനകരാജാത്മജേ, | 
നീ മറഞ്ഞുപെയ്യോകുകകാരണം 
ഇന്നവന്രൊരു രാജ്യം ലഭിച്ചപേോോ_ | 
ലുന്നതാറുറ്റാദമുണ്ടെന്നു നിണ്ണയം. | 
ഈ വിയോഗം സഹിപ്പതെമ്മട്ടു ഞാന്‍, 
ദേവി, വേഗം വെളിപ്പെടാത്തെന്തു നീ?” 
ദഃഖമഗ്നന്‍ വിയോഗവിവശനായ? 
ദിക്കിലൊക്കെത്തിരഞ്ഞു രഘൂത്തമന്‍. | 
അക്ഷയന്‍ പൂണ്ണകാമന്‍ സുഖനിധി_ | 
യത്തിരുവടിയെന്നിരുന്നീടിലും 
മത്ത്ൃയജീവിതമാചരിച്ചീട്വാ_ . ? 
നിത്തരത്തിലൊരുങ്ങിയതാവണം. | 


പിന്നെയും ഗതികൊരംകവേ കണ്ടിതാ_ 
വന്യഭൂവിലൊരേടത്തു രാഘവന്‍ | 
ധന്യരാമസ്മ്തിയാന്നു വത്തിക്കും ലി 
ഛിന്നപക്ഷന്‍ ജടായുവാം പക്ഷിയെ. 
വന്‍കൃപാനിധി പക്ഷീന്ദ്രമാലിയില്‍ 
ത൯കരാംബുജും ചേത്തുനിന്നീടവേ 
_ കാന്തിധാമമാം രാമാസ്യമീക്ഷി 
_ കായസാദം മറന്നു പത്രീശ്വരന്‍. 


ആരണ്യകാണ്ഡം 


ദേവ, നിന്തിരുമേനി ദശിക്കുവാന്‍ 
ജീവനിത്രയം തങ്ങിനനിന വിഭോ! 
കാണുമാറായിതങ്ങയെയിങ്ങിനി_ 
പ്രാണസന്ത്യാഗമാശിക്കയാണു ഞാന്‍." 


കാത്തുകൊഴാക നീ നി൯തനുവെന്നുട_ 

നാത്തബന്ധു കനിഞ്ഞരുളീടവേ 
ആനനം തെളിഞ്ഞോതീ ഖഗാധിപന്‍; 

' പ്രാണനാശമടുക്കുന്നവേളയില്‍ 
ആരുടെ തിരുനാമ ,മധമനായ- 
ത്തീരുവോനുമരുളന്നു സല്‍ഗതി 
അപ്പരാത്മാവെഴുന്നള്ളിനില്ലൃയാ_ 
ണിപ്പൊടെന്നുടെ കണ്മുമ്പിലീവിധം. 
പിന്നെയെന്തിന്നു ജീവനെക്കാക്കുവാ_ 
നിന്നു ഞാനൊരുങ്ങേണം ദയാനിധേ!" 


അശ്രുപുണ്ണുനയനനായ രാഘവ_ 
നസ്സഹൃത്തിനോടേവമരുളിനാന്‍: 


““സ്വീയകമ്മഫലമായ” ഖഗേശ്വര, 
മായമററുള്ള സദ“ഗതിയാന്നു നീ. 
ഉള്ളിലെന്നും പരഹിതം കൊള്ളവോ_ 
ന്നില്ല ദുരല്പഭമായൊന്നുമൂഴിയില്‍. 
നി൯തനു വെടിഞ്ഞെന്‍പദം പൂക നീ_ 
യെന്തു ഞാന്‍ തരും? പൂണ്ണുകാമന്‍ ഭവാന്‍. 


സീതയെക്‌ഖലദൈത്യന്‍ ഹരിച്ചതെന്‍_ 


താതനോടു കഥിക്കൊല്ല സന്മതേ! 


രാമനാണു ഞാനെങ്കില്‍ കുലത്തൊട_ 
ക്കാമചാരിയെബ'ഭസ്മമാക്കീട്ടവന്‍.” 


ഗൃഭ്ധദേഹം വെടിഞ്ഞ ജടായവോ 


ശുദ്ധവൈഷ്ണുവരൂപമാന്നാനുട൯. 


മിന്നി, നാനാവി ഭൂഷണാലങ്കു,ത൯ 
പൊന്നൊളിത്തി രുപീതാംബരധരന്‍ 


ശ്യാമദേഹന്‍ വിശാലഭജോജ്ജവലന്‍; 
പ്രേമപുല്പം സ്കൃതിക്കയായ* പിന്നവന്‍: 
'“നിസ്കുലാകൃതേ, രാമ, ജയിക്ക നീ 


നിരഗ്ഗണന്‍ ഗുണപ്രേരകന്‍ നീ ഗുണി, 


ലോകഭൂഷണ, രാവണരാക്ഷസ_- 


ബാഹുഖണ്ഡനചണ്ഡശരാന്വിത! 
CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


593 


‘594 തുളസീദാസരാമായണം 


4 വാരിവാഹാംഗ, ചാരുപത്മാനന, 
വാരിജായതനേത്ര, ജയിക്ക നീ. 
രാമ, നിസ്കൂലദോദ്ദണ്ഡ, സംസാര- 
ഭീമതാപഹന്താവേ,തൊഴുന്നു ഞാന്‍. | 
അപ്രമേയബലനായനാദിയാ_ | 
യദ്വയനായഗോചരരൂപനായ?* 
ദ്വന്വഹാരിയായിന്ദ്രിയാതീതനായ* 
സുന്ദരജ്ഞാനഗംഭീരനായ* സദാ 
താമസമാം വികാരമകററുന്ന 
രാമചന്ദ്രനെത്താണകൂപ്പുന്നു ഞാന്‍. 
കാമമേകുന്നു നിതൃമനന്ത, നീ 
രാമമന്ത്രം ജപിക്കുവോക്കൊക്കെയും. 
ഹേ നിരീഹപ്രിയങ്കര, രാഘവ, 
മാനസമലഭഞ്ജന, വന്ദനം! | 
നിമ്മലനജന്‍ നിത്യന്‍ നിരഞ്ജനന്‍ 
ബ്രഹ്മമിത്യാദി നാനാപദങ്ങളാല്‍ 
ഏതൊരാളെപ്പുകക്കന്നു വേദങ്ങ_ 
ളേതൊരാളെ സ്മരിപ്പൂ തപസ്വികരം, 
അക്കു,പാകന്ദമത്ഭുതതേജസ്വി 
ഭക്തരക്ഷയ്ക്വതരിച്ചീടിനാന്‍. 
മാരസുന്ദര,നാ രാമനെന്മനോ._ 
വാരിജത്തില്‍ ജയിക്കട്ടെ ഭുംഗമായ൦. 


SS ac se, 7 


ആരശഗമന്‍, സുഗമനുമാരുവാന്‍ 

ആരു നിമ്മല,നാര്‍ വിഷമന്‍, സമന്‍, 

ആരു ശീതളന്‍, നിശ്ചലധ്യാനത്താല്‍ 

സൂരിഹൃത്തില്‍ത്തെളിയുന്നതാരുവാന്‍; 
ആ മനോഹരന്‍ ശ്രീനിവാസന്‍ ജഗൽ _. 
സ്വാമി വത്തിപ്പ ദാസക്കധീനനായ?. 
_ താപമാററുന്ന സദ്യശസ്സാളമാ_ 
ശ്രീപതിയെന്‍െറ ഹൃത്തിലമരണം.”” 


മുന്ന ര്‍ീത്തിച്ചവിരളഭക്തിയെ_ 
ന്നെ നേന്നു ഹറ 


y 


Bee റു സുവിന്‍ 
[1 ൨ 


eGangotri Initiative 


A ആരണ്യകാണ്ഡം 595 


നീച,നാമിഷഭോജി കഴുകനും 
മേചകാംഗനരുളിയില്ലേ ഗതി? 
കേഴംക്ക ഗാരി, നീ ഭോഗം ഭജിക്കുവാന്‍ 
ഭാഗ്യഹീനരേ ദേവനെക്കൈവിട്ട. 


മാനിനിയെത്തിരഞ്ഞു സഹോദരര്‍ 
കാനനങ്ങളില്‍ ചുററിനാര്‍ പിന്നെയും. 
തങ്ങളില്‍ പിണഞ്ഞീീടും ലതകളും 
പൊങ്ങിനില്ലയന്ന നാനാമരങ്ങളം 
മാനുമാനയം സിംഹവുമുള്െളൊര_ 
ക്കാനമാഗ്ശുത്തിലൂടേ നടക്കവേ 
വന്നെതിത്ത കബന്ധരക്ഷസ്സിനെ- 
ക്കൊന്നനേരത്തു കേരംക്കായിതീവിധം: 


““അത്രിനന്ദനശാപംനിമിത്തമായ* 
ദൈത്യനായൊരു ഗന്ധവ്വനാണു ഞാന്‍ 
ശ്രീപതേ, ഭവല്‍പാദങ്ങഠം കാങ്ങയാല്‍ 
ശാപപാപങ്ങളെല്ലാമകന്നു പോയ. ”” 
ചൊല്ലിനാൻ വിഭു: ““കേരംക്ക ഗന്ധവ്വ, നീ 
നല്ലവരല്ല വിപ്രവിദ്രോഹികരം 
ഹീനകാപട്യമെല്ലാമുപേക്ഷിച്ചു 
മാനസം വാക്കു കമ്മമിതുകളാല്‍ 
വിപ്രസേവനമാചരിച്ചീടവോര്‍ 
മല്‍പ്രിയരാം, ത്രിമൂത്തികരംക്കിഷ്ടരാം. 
സജ്ജനങ്ങളുരയ്ക്കയാ,ണന്തണന്‍ 
ഉയ്ജ്വലക്രോധമാന്നു ശപിക്കിലും 
താഡനം തുടന്നീടിലും ദുവ്വാക്കാല്‍ 
പീഡചേക്കിലും പൂജനീയന്‍ സദാ. 
പൃതശീലഗുണങ്ങളില്ലെങ്കിലും 
പൂജയേല്‍ക്കുവാനഹന്‍ മഹാീസുരന്‍ 
എന്തു സല്‍ഗുണശീലങ്ങഠം കാങ്ചിലു_ 
മന്ത്യജന്നില്ല പൂജ്യത്വമൂഴിയില്‍. ”” 


യുക്തധമ്മങ്ങളോതിയേതാഭൃശം 
ഭക്തനില്‍ പ്രീതിയാന്നു രഘൂത്തമന്‍. 
രാമപാദം പണിഞ്ഞുകൊണ്ടക്ഷണം 
വ്യോമമാഗ്ശത്തിലുല്‍പതിച്ചാനവന്‍. 
ചെന്നു പിന്നെഗ്ഗബരിവാഴന്നൊര_ 


പണ്ണശാലയില്‍ സീതാമനോഹരന്‍. EES Sa 
CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


596 തുഭസീദാസരാമായണം 


രാമനെക്കണ്ടനേരത്തു താപസി 
മാമുനിവചസ്സോത്തു സന്തുഷ്ടയായ. 
പത്മനേത്രവും നീണ്ട ഭൂജങ്ങള.. 
മത്ഭുതജടാജുടകിരീടവും 
കോമളവനമാലയുമുള്ളൊരാ_ ; 
ശ്യാമളഗാരവണ്ണുരെക്കാണ്ചവേ 
ഭൂതലത്തില്‍ പതിച്ചു ചുംബിക്കയായ* 
പാദപങ്കജപ്പുക്കളെത്താപസി 
ഭക്തിവാദ്ധിയില്‍ മുങ്ങിയ യോഗിനി_ 
ക്കുക്തിയൊന്നുമേ തോന്നീല ചൊല്ലവാന്‍. 
പിന്നെ വേഗമെഴുന്നേററു നല്ലിനാരം 
“ധന്യരാമവക്കര്‍ഘ്യപാദ്യാദികരം. 


പ്രേമമഗ്നയായ” ചൊല്ലീ തപസ്വിനി; 
“രാമ, നിന്നെ സ്കൃതിക്കുന്നതെങ്ങനെ? 
നിമ്ജാതിയില്‍ പെട്ടവളാണു ഞാന്‍ 
മന്ദബൂദ്ധിയ,മെന്നറിഞ്ഞീടണം. ”” | 
രാമദേവന്‍ കനിഞ്ഞരുളീടിനാന്‍: ] 
““മാമകമതം കേഴംക്കൂ സുമംഗലേ! 
ആദരിപ്പതു ഭക്തിയൊന്നാണു ഞാന്‍, 
ജാതി, വശ്ശം, കുലം, ബലം, വിശ്രതി, ॥ 
| ധമ്മ,മത്ഥം, കുടുംബം, പടുത്വവും | 
2 “ധനൃതയ്കകുള്ള ചിഹങ്ങളല്ല കേഠം. | 
ഇപ്പുറഞ്ഞവയുണ്ടായിരിക്കിലും 
നിഷ്ര്രഭനാണു ഭക്തിയില്പാത്തവന്‍. 
തെല്ലുപോലുമുപകാരിയാകില്ല 
വെള്ളമില്ലാത്ത മേഘംകണക്കവന്‍. 


കാട്ടുവന്‍ ഭക്തിയൊമ്പതുമാതിരി 
കേട്ട സശ്രദ്ധമുള്ളില്‍ദ്ധരിക്ക നീ. 


ശിഷ്ടരോടുള്ള സംസഗ്ല,മാവിധം 5 
ല്‍ക്കഥാപ്രസംഗത്തിലഭിരുചി 0 


ദേശികപാദസം സേവന, 
Se 


An eGangotri Initiative 


ആരണ്യകാണ്ഡം 


മാനനീയയാം താപസീരത്നമേ, 
ഞാനുരച്ചൊരിബ്‌ഭക്തിഭാവങ്ങളില്‍ 
ഒന്നിലെങ്കില്ുമുരംപ്പെട്ടനില്ല വോ_ 
രെന്നുമെന്നിഷ്ടമിത്രങ്ങളായ“വരും. 
ഭക്തിയുണ്ടു തേ സവ്വവിധത്തിലും 
മുക്തിയാളക താപസദുര്‍ല്ലഭം. 
കണ്ടറിയുക മാമകദശനം 
കൊണ്ടു സിദ്ധമാം സല്‍ഫലം നിസ്തലം. 
ശോഭനേ, കേരാക്ക ജീവന്‍ സഹജമാം 
രൂപമേന്തുകയാണതുകാരണം. 
തണ്ടലര്‍മിഴി സീതയെപ്പുററിയി_ 
ന്നുണ്ടറിവെങ്കിലെന്തതു ചൊൽക നീ.” 


“ “ഇങ്ങടത്താണു പമ്പാസരോവര;-- 
മങ്ങു ചെന്നെത്തിയാലും വിഭോ, ഭവാന്‍. 
വാണിടുന്നുണ്ടു സുഗ്രീവനെന്നൊരു 
വാനരേശ്വരന്‍ തത്സമീപാദ്രിയില്‍ 
അക്കപികുലനായക൯തന്നൊടു 
സഖ്യമുണ്ടാകുമങ്ങയ്റ്റു രാഘവ! 
ഒക്കെയങ്ങേക്കറിവുള്ളതെങ്കിലും 
മക്കടാധിപന്‍ ചൊല്ലിത്തരും പ്രഭോ!”” 


തന്‍കഥയും ഗ്രഹിപ്പിച്ചു രാമന്‍െറ 
പങ്കജോദാരപാദം പണിഞ്ഞവഠം 


യോഗവഹ്നിയില്‍ ദേഹം ദഹിപ്പിച്ചു 
പൂകിയാപ്പത്തിഹീനമാം സല്‍പദം. 
ദഃഖമേകുമധമ്മകമ്മങ്ങളെ_ 
യൊക്കെ വിട്ട നീ വിശ്വാസപൂവ്വകം 
ഹേ മനുഷ്യ,_തുളസി ചൊല്‍വു സദാ. 
രാമചന്ദ്രാംഘി സേവിച്ചുകൊള്ളക. 
പാതകംപെറുമത്യന്തനീചമാം 
ജാതിയില്‍പ്പെട്ട നാരിക്കുമീവിധം 


മോക്ഷമേകിയോന്‍തന്നെ മറന്നു നീ 
കാംക്ഷകൊഠംകയോ ഭോഗശതങ്ങളില്‍? 


ആ വനം വിട്ടു പിന്നെയും യാത്രയായ്‌ 
ഭൂവരാത്മജപഞ്ചാസ്യയുശകം. 


പേ ത്തുമോരോന്നുരച്ചു രാമന്‍ വിര_ 


ഹാത്്കുഗ്ററ്ലാംംവപള്ഷഴക്കിന്റാനറ്ംം 


-W 


597. 


598 തുളസിദാസരാമായണം 


““കാണുകാരണ്യകാന്തി നീ ലക്ഷ്മണ, 
മാനസത്തിന്നിളക്കമാക്കും വരും. 
കൂടിമേളിക്കയാണിണചേന്നിതാ 
നീഡജമൃഗജാതികളത്രയും. 
ഇന്നിവററതന്‍ ചേഷ്ടിതം കാണുകി_ 
ലെന്നെ നിന്ദിക്കയാണെന്നു തോന്നിടും. 
നമ്മളെക്കണ്ടു പായുന്ന മാനുകരം_ 
തമ്മെ നോക്കിക്കഥിപ്പു ഹരിണികരം; 


“ഭീതിയെന്തിന്നു? നിങ്ങളെല്ലാം മൃഗ_ 
ജാതിയില്‍ ജന്മമാന്നവരല്ലയോ? 
സ്വണ്ണമാനിനെത്തേടിയാണിങ്ങിവര്‍ 
വന്നുചേന്നതു; വേണ്ടാ പരിഭൂമം.” 
നല്ലയാണു മേ ബോധനം കാന്തയെ_ 
പ്പല്ലി നില്കുന്ന കൊമ്പന്‍ മതംഗജും: 
ശാസ്ത്രമെത്ര പഠിച്ചുകൊണ്ടീടിലും 
പേത്തുമായതു നീത്തുനോക്കേണ്ടപോല്‍, 


നിത്യമെത്രതാ൯ സേവിച്ചുകൊഠംകിലും, 
 ക്ഷത്രനാഥന്‍ വശഗനാകാത്തപപോല്‍, 
2 മാറിലന്വഹം ചേത്തുവച്ചീടിലും 


നാരി ചൊല്ലടി നില്ലില്ല നിണ്ണയം. 


ഈ വസന്തം മനോഹരമെങ്കിലും 
ഹാ! വിയോഗംനിമിത്തം വൃഥാകരം. 
ഇന്നു ഞാന്‍ വിരഹാതുരന്‍ ദുബ്ബല_ 
നെന്നുകണ്ടു കുശീലന്‍ സുമായയധന്‍ 
മത്തട്ുംഗപികാദിയാം സൈന്യത്തേോ_ 
ടൊത്തുവന്നെന്നെയാക്രമിക്കുന്നിതാ. 
ഇല്ല രാമന്‍െറ ചാരത്തു കാന്തയെ_ 
ന്നുള്ള OE നിഗൂഡമായ? 


വളളി കടില്‍കളും 
ടകുടീരങ്ങ 


eGangotri Initiative 


Hes 


ആരണ്യകാണ്ഡം 599 


ഭരൂഹബഹുവണ്ണപഷ്ടങ്ങളോ 
വീരയോദ്ധാക്കളാണെന്നു ചൊല്ലിടാം. 
ഭകൂകിടുന്ന കുയിലുകരം മാരന്‍െറ 
ഭീികരങ്ങളാം മത്തഗജങ്ങാംതാന്‍. 
ക്രഞ്ചപക്ഷികളഷ്ടങ്ങാം, കാളകരം 
വന്‍ചുമടചുമക്കും ഖരങ്ങളം . 

കീര കേകി ചകോരങ്ങളത്രയും 
നേരിടുന്ന രണതുരം ഗങ്ങളാം. 
ചൊല്ലെഴുന്നോരറബിക്കുതിരക_ 
ഉപ്പയോ കപോതങ്ങളന്നങ്ങളും? 


കൊച്ചുകൊച്ചു കുരീല്‍ നികരങ്ങളം 
ചിച്ചരികളം കാലാരംപ്പുടകളാം . 


വിക്രമംപെറും കാമസൈന്യങ്ങളെ 
വിസ്തരിക്കുക ദുശ്ശുകം സോദര! 


സ്യന്ദനങ്ങളാം ശൈലശിലാഗണം 
ദുന്ദുഭികളാം നിര്‍ത്ധരപംക്തികഠം. 


കീത്തി പാടവോര്‍ ചാതകവ്ൃന്ദങ്ങ_ 
ളാത്തലയ്ക്കുന്ന വണ്ടുകഠം ഭേരികരം. 


ശൈത്യസരരഭ്യമാന്ദ്യഞ്ങാം പൂണ്ടെനി_ 
ക്കാത്തിചേക്കുന്ന മാരുതന്‍ ദൂതനാം. 


ഈവിധത്തില്‍ സസൈന്യനായംഗജന്‍' 
ജീവരാശിയെക്കീഴപ്പെടുത്തുംവിധം 
സ്വേച്ഛപോലെ വിഹരിക്കയല്ലയോ 
വാച്ചഗവ്വൊടേ ചുററിനടന്നിതാ. 
മല്ലികായുധസേനയെക്കണ്ടിട്ടം 
തെല്ലുപോലും ചലിക്കാത്തൊരുള്ളമായ* 
ആരു വത്തിച്ചിടുന്നിതെന്‍ സോദര! 
ധീരധീരനാണപ്പുമാനൂഴിയില്‍. 
കാമദേവമഹാബലമാകിയ 
കാമിനിയെത്യജിപ്പോന്‍ ജഗജ്ജയി. 
മത്തൃശത്രുക്കഠം മൂന്നുണ്ടു മുഷ്ണരായ* 
ഭദ്ര, കാമവും ക്രോധവും ലോഭവും. 
യോഗിമാരുടെ നിമ്മലഹൃത്തിലു_ 
മേകമാത്രയില്‍ ക്ഷോഭമുണ്ടാക്കിടം 


ഇങ്ങു ലോഭത്തിനായുധമിച്ഛതാ_ 


നംഗനയാണു കാമത്തിനായുധം. Ens 
CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


an esi asc Ahad 


600 തുളസീദാസരാമായണം 


ക്രോധമേന്തുന്ന ശസ്ത്രം ക്ലി 
സാധുതാപസരോതുന്നിതീവിധം. 


രാമദേവന്‍ ഗുണാതീതനാണുമേ, 
സ്വാമി, സവ്വചരാചരങ്ങഠംക്കുമേ, 
സവ്ൃഭൂതഹൃുദയനിവാസനും; 
പവ്വതസുതേ, തത്ത്വം ഗ്രഹിക്ക നീ. 
കാമിയെപ്പോലെ ദൈന്യമാന്നീടിലും 
ധീരരില്‍ ദൃഡഭക്തിയുണ്ടാക്കിനാന്‍. 
കാമലോഭമദാദികളത്രയും 
രാമകാരുണ്യമൊന്നാലകന്നുപോം. 
ഇന്ദിരാപതി തുഷ്ടനാസ്തീരുകി_ 
ലിന്ദ്രജാലത്തില്‍ വീഴില്ലൊരുത്തനും. 
ഞാനുരയജ്തയാണെന്‍െറയനുഭവം 
മാനിനീകലമാലികേ, കേഴംക്കു നീ. 
ം ഭക്തിപൂവ്വം ഹരിയെബ്‌ഭജിപ്പതേ 
സത്യ;മല്ലാത്തതെല്ലാം കിനാവുതാന്‍. 


പൂകി പിന്നീടു പമ്പാസരസ്തടം 
ലോകമോഹനം ജാനകീനായകന്‍. 


നന്മയേറുന്ന സത്തര്‍തന്‍ ഹൃത്തുപോല്‍ 
നിമ്മലമായ”* വിളങ്ങി പമ്പാജലം. 
ശില്പഭംഗിയില്‍ക്കെട്ടിപ്പടുത്തൊരു 
കല്പടികളാല്‍ മിന്നീ സരോവരം. 
അത്ഥിപ്പന്ദമുദാരനായുള്ളൊരു 
വിത്തനാഥന്‍െറ വീട്ടിലെന്നോണമേ 
ചെന്നു നാനാമൃഗങ്ങളപ്പൊയ്്യില്‍ 
നിന്നു ദാഹം ശമിപ്പിക്കയായിതേ. 
മായത൯മറവൊന്നിനാല്‍ നിര്‍ഗ്ഗണ_ 
മായ താരകബ്രഹ്മത്തെയെന്നപോല്‍ 


Gangotri Initiative 


ആരണ്യകാണ്ഡം 601 


അസ്തമങ്ങളെച്ചുററി മുരണ്ടുകൊ_ 
ണഞ്ടുത്സുകങ്ങളായ്‌ പാറുന്നു വണ്ടുകരം. 
വാരികുക്കുടഹംസങ്ങളാക്കുന്നു 
സാരസാക്ഷനെക്കീത്തിക്കുംപോലവേ. 
ചക്രവാകബകാദികരം പാന്ഥക്കു 
സല്‍കൃതിവചസ്സ്സോതുമ്പോല്‍ തോന്നിടും. 
അങ്ങു ശോഭിച്ചു മുന്യാശ്രമങ്ങളം 
പൊങ്ങിനില്ലുന്ന നാനാമരങ്ങളും . 
കോകിലകളകൂജനം കേഠംക്കുകില്‍ 
യോഗികരഠംക്കും വികാരം വളന്നിട്ും. 
പാദപങ്ങരം ഫലങ്ങാംതന്‍ ഭാരത്താല്‍ 
മേദിനിയെക്കുനിഞ്ഞു ചുംബിക്കയായ?; 
ചേലിലത്ഥങ്ങഠം വന്നു കുമിയവേ 
മലിതാഷ്തമുദാരനെപ്പോലവേ. 
അസ്സരസ്സ്സില്‍ക്കുളിച്ചു രഘൂത്തമ- 
നുരംസ്സഖത്തൊടേ സോദരയുക്തനായ? 
ചെന്നിരുന്നു സുശീതളമായൊരു 
നുന്ദരോദാരപാദപച്ഛായയില്‍. 

ഉമ്പരും മുനിശ്രേഷരുമങ്ങെത്തി- 
ത്തമ്പുരാനെസ്തൃതിച്ചുമടങ്ങിനാര്‍. 


ശ്രീരഘൂത്തമവിപ്രയോഗാത്തിയാല്‍ 
നാരദഷിക്കു വദ്ധിച്ചു സങ്കടം. 


'നിര്‍ഘ്യണന്‍ ഞാന്‍ ശപിക്കയാലല്ലയോ 
ദുഃഖഭാരം സഹിപ്പത? രാഘവന്‍? 
ചെന്നുകാണണമിപ്പൊഴെന്‍ നാഥനെ 
വന്നുചേരില്ല മേലീയവസരം.” 


ഏവമോമ്മിച്ചു വീണാധരന്‍ മുനി 
ദേവവദേവന്‍െറ സന്നിധിപൂകിനാന്‍. 
വാഷി നാരദന്‍ ജാനകീനാഥനെ_ 
ക്കാല്‍ത്തളിരില്‍ പതിച്ചു ധൃതാദരം. 
ഹസ്പയുശം പിടിച്ചെഴുന്നേല്ലിച്ചു 
ഭക്തനെ പ്രഭ മാറോടു ചേക്കയായ?. 
തന്നരികത്തു പീഠമരുളിനാ൯ 
ധന്യനാം മുനിക്കക്ഷണം രാഘവന്‍. 
തുഷ്ടനാഷ്ണ്ണീന്ന രാമനോടീവിധ_ 


മിഷ്ടവാക്കുകളോതീ മുനീശ്വര൯: eal 
CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


602 തുളസീദാസരാമായണം 


ue രമ്യ 


““നീയഗമന്‍ സുഗമന്‍ മനോഹരന്‍ 
നീയൃദാരന്‍ പരമന്‍ വരപ്രദ൯; 


ദീനവത്സലന്‍ സവ്വജ്ഞനങ്ങുന്നു 
ഞാനൊരു വരമത്ഥിപ്പതേകണം. ക്‌ 


രാമചന്ദ്രനുരച്ചാ൯: “ മഹാമുനേ, 
മാമകശീലമങ്ങയ്ക്കറിഞ്ഞിടാം. 
വ്യക്തമല്ലീ, മറച്ചുവെച്ചീടമോ 
ഭക്തരില്‍നിന്നു വല്ലതുമിജ്ജനം? 
അന്വഹം ഭവാന്നത്ഥിച്ചു വാങ്ങുവാ_ 
ol നഹമല്ലാത്ത വസ്തവൊന്നില്ല മേ. 
| ഇല്ല ദേയമായൊന്നുമെന്‍ കൈവശം 
നല്ല വിശ്വാസമുണ്ടായിടട്ടെ തേ.” 


റ തൂഷ്ടിപൂണ്ടു കഥിച്ചാ൯ മുനീശ്വര_ 
നിഷ്ടമുള്ള വരം വരിക്കുന്നു ഞാന്‍ 
ഒന്നിനൊന്നു മഹിമയേറുന്നതാ_ 
യിന്നസംഖ്യമുണ്ടങ്ങയ്ക്ു പേരുകരം. 
എത്രനാമങ്ങളുണ്ടെന്നിരിക്കിലു_ 
മുത്തമോത്തമം രാമനാമം വിഭോ! 
_ പാതകാണ്ഡജസംഹാരിയാകുമ_ 
പ്പൃതനാമം വിളങ്ങട്ടെ മുഖ്യമായ. 
ഭക്തിയാകുന്ന പരണ്ണമാസിക്കതു 
ഭദ്രമഞ്ജുഭശീതളചന്ദ്രനായ*, 
അന്യനാമങ്ങഠം നിമ്മലതാരക_ 
വൃന്ദമായും തിളങ്ങണമുള്ളില്‍ മേ.” 


'സംഭവിക്കുമതേവിധ' ,മെന്നുള്ളോ_ 
രന്‍പിയന്ന വചസ്സ കേട്ടീടവേ 
സുപ്രസന്നനായഃ മാമുനിസത്തമ_ 
ിപ്രകാരമുണത്തിച്ചു പിന്നെയും: 


9 


൭. റ്‌ 


ആരണ്യകാണ്ഡം 603 


ആശയെല്ലാമുപേക്ഷിച്ചു സന്തത- 
മാരിവനെബ'ഭജിക്കുന്നു മാമുനേ, 

അമ്മ കുഞ്ഞിനെയെന്നകണക്കു ഞാ_ 
നമ്മനോജ്ഞചരിതനെക്കാത്തിടും. 
വഹ്നിയേയോ ഭജംഗത്തെയോ, ശിശു 
ചെന്നടുത്തു പിടിപ്പാനൊരുങ്ങിയാല്‍ 
ആഞ്ഞെഴുന്നേററു സംഭൂമാധീനയായ* 
പാഞ്ഞുചെന്നു തടുക്കുന്നു തായയാഠം. 
പ്രായമായാല്‍ തനൂജനില്‍ വിശ്വാസം 
തായയപ്പിക്കു,മില്ലാ വിപല്‍ഭയം. 
ജ്ഞാനമാന്നോര്‍ മുതിന്ന തനയര്‍ മേ 
മാനസപ്രിയഭക്തര്‍ കിടാങ്ങളം. 
എങ്കലെബ്ബലം കുട്ടികഠംക്കാശ്രയം; 
തങ്ങംതന്‍ബലം പ്രരഡപുത്രക്കുമേ. 
ക്രോധകാമങ്ങളത്രേ രിപുക്ക,ളി_ 
ബ്ലോധമുള്ളില്‍ ജനിക്കുകകാരണം, 
തത്ത്വവിജ്ഞരാം പണ്ഡിതരൊക്കെയും 
ഭക്തിപൂവ്വം ഭജിക്കയാണെന്‍പദം. 
ആവിധം മഹാജ്ഞാനം ലഭിക്കിലും 
കൈവിടുന്നില്ല ഭക്തിയെത്തെല്ലമേ. 
കാമലോഭമദാദിവികാരങ്ങരം 
ഭീമമോഹപ്രവാഹങ്ങരംതന്നെയാം. 
ഭീയഗാധമായം ചേക്കുന്നു നമ്മളില്‍ 
മായയെന്നുള്ള മാനസമോഹിനി. 
മോഹകാന്താരകാന്തി വളത്തുവാ_ 
നാഗമിക്കും വസന്തമാണംഗന. 
-ആത്മനിഷ്കാജലാശയം വററിക്കും 
ഗ്രീഷ്ഠകാലവുമംഗനതന്നെയാം. 
കാമകോപാദിയാകുന്ന ദദ്ദര_ 
സ്തോമമാനന്ദതുന്ദിലഹൃത്തൊടേ 
ആരമിക്കുന്ന വഷം, കുവാസനാ_ 
കൈരവശരല്‍കാലവുമംശന. 
സവ്വധമ്മസരസീരുഹങ്ങളെ_ 
സ്സുംഹരിക്കുന്ന ഹേമന്തമംഗന. 


ഇഷ്ടബന്ധജവാസച്ചെടികളില്‍ 


Ts 1 ര 
ജട Se ടം 40 Hen വം Jammu. An eGangotril 


തുഭസീദാസരാമായണം 


പാതകങ്ങളാം മുങ്ങകഠംക്കാക്കെയും 
മോദമേകുമിരുണ്ടരാവംഗന. 
തത്ത്വവേദികളോതുന്നിതീവിധം 
ബുദ്ധിശീലബലാദിമത്സ്യങ്ങളെ 
വനചതിയില്‍ കുരുക്കുന്ന ചുണ്ടൽതാന്‍ 
ചഞ്ചലമിഴിനാരിയെന്നെപ്പൊഴും. 
ദുര്‍ഗ്ലൂണങ്ങരംതന്‍ മൂലകന്ദം സദാ 
ദഃഖസാഗരം പീഡകദാക്കാകരം, 
നാരിയെന്നു ധരിക്കണ,മാകയാല്‍ 
നാരദഷേ, തടഞ്ഞേന്‍ ഭവാനെ ഞാന്‍.” 


രാമകോമളവാക്യം ശ്രവിക്കയാല്‍ 
രോമഹഷണമാന്നു മുനീശ്വരന്‍. 
കറ അശ്രുപൂരിതമായീ മിഴിയിണ; 
വിശ്വനാഥനോടോതിനാനീവിധം: 


““പാദദാസരിലിത്രയും താല്‍പര്യ 
മേതുദാരപ്രഭുവിനുണ്ടായ“വരും? 
മോഹമെല്ലാം വെടിഞ്ഞീവരേണ്യനാം. 
സ്നേഹമൂത്തിയെസ്സേവിച്ചിടാത്തവര്‍ 
നിന്ദ്യമൂര്‍ഖരും ജ്ഞാനദരിദ്രരും 
മന്ദഭാഗ്യരുമാണെന്നു നിണ്ണയം. 
ഭീമസംസാരദുഃഖമകററുന്ന 
രാമ, വിജ്ഞാനമൂത്തേ, രഘുത്തമ, 
ശിഷ്ടരായ ജനങ്ങഠംതന്‍ലക്ഷണം 
തുഷ്ടിയോടേ പറഞ്ഞുതന്നീടണം. 


“*സത്തരെന്നെ വശീകരിക്കുന്നതാ_. 
_മത്തമഗുണം ചൊല്ലവന്‍ മാമുനേ! 
ഷഡ്വികാരവിജയം വരിച്ചവര്‍ 

_ നിഷ്കളജ്ം,രകാമ,രകിഞ്ചനര്‍ 
സാത്വികശീലര്‍ വിജ്ഞാനികദം- 
ദര്‍ പരിമിതഭോഗികരം 
വി കോവ 


ആരണ്യകാണ്ഡം 605 


ഇങ്ങനെയുള്ള സാധുക്കളൊക്കെയ്യം 
മംഗളാത്മാക്കളാണെന്നു നിശ്ചയം. 
എന്‍ചരണസരോജം വെടിഞ്ഞവര്‍ 

വാഞ്ചകൊറംകില്ല ദേഹഗേഹങ്ങളില്‍. 
തത്ങഠംത൯ ഗുണം കേഴംക്കുവാനിച്ചയി-- 
ലൃന്യസല്‍ഗുണം കേട്ടു മോദിച്ചിടും. 
തല്യദശികളാണവരേവരു_ 
മില്ലനീതികരം ശാന്തരാണെപ്പൊഴും. 
കോമളോദാരശീലരാണക്ഷയ_ 

| പ്രേമമുണ്ടവവക്കാരിലുമൊന്നു പോല്‍. 

ദേവവിപ്രഗുരുജനഭക്തിയു_ 

| ണ്ടാവിധം തപോനിഷ്ഠയും കണ്ടിടാം. 

ശ്രദ്ധ, മൈത്രിതൊട്ടുള്ള ഗണഗണം 

| -സിദ്ധമാണവക്കീശ്വരഭക്തിയം. 

നിമ്മലജ്ഞാനമുണ്ടവക്കെന്നല്ല, 

ന്രമഭാവം വിവേകം വിരക്തിയും. 

“ഏതു വേദവുമേതു പുരാണവും 

) ബോധപുവ്വം ഗ്രഹിച്ചവരാണവര്‍. 
ദംഭമാനമദങ്ങളവക്കില്ല 
സംഭവിക്കില്ല ദമ്മാഗ്സക്തിയും. 
-തല്‍പരരാണു മല്‍കഥ കേടംപ്പതി_ 
ലെപ്പൊഴുമതു പാടി രസിപ്പതില്‍. 
സ്വാത്ഥചിന്തയില്ലേതും, പരഹിതം 
മാത്രമാണവക്കാനന്ദദായകം. 

| സാധുസല്‍ഗുണം വാഷ്്ാന്‍ ഞെരുക്കമു_ 

“ണ്ടാദിശേഷനും കാവ്യമാതാവിനും. ”” 


ഭക്തലക്ഷണമിങ്ങനെ തന്‍ നാവാല്‍ 
-വുഷ്ണരാക്ഷന്‍ തെളിഞ്ഞരുളീടവേ 
നാഥകാരുണ്യമോത്തു നമിച്ചുടന്‍ 
“നാരദന്‍ വിടവാങ്ങിഗ്ഗമിക്കയായ. 


ആശസവ്വമുപേക്ഷിച്ചു നീത്യവു- 
മീശപാദം ഭജിക്കുവോര്‍ ധന്യരാം. 


രാവണാരിത൯ സല്‍കീത്തി കേരംക്കയു_ 
മാവിധമതു കീത്തിച്ചുകൊരംകയും 


-ചെയ്തിടുന്ന മനുജനു താപസ 
ചര്യയെന്നിയേ ഭക്തിയുണ്ടായ“വരും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


പ്ല 

3 

606 തുളസീദാസരാമായണം 
ഹേ മനസ്സേ, പതിക്കൊല്ല, പൂച്ചിയായ്‌ 


കാമിനീകായദീപനാളത്തില്‍ നീ. 


കാമമാകെത്യജിച്ചു സേവിക്കുക 
രാമദേവനെ,സ്സൃത്തരായ്‌ ചേരുക. 


ആരണ്യകാണ്ഡം തീന്ന 


കിഷ്‌ ക്കിന്ധാകാണ്ഡം 


നവസുഭഗകുന്ദവും, കണ്മയക്കും കരിം 
കുവളമലരുംപോലെ ശോഭപൂണ്ടീടുവോര്‍ 
അധികബലമാളവോര്‍ വിജ്ഞാനമൂത്തികരം 
| ദൃതിവിഭവ,രുല്‍കൃഷ്ടചാപവിദ്യാധരര്‍ 
ശ്രതിനിവഹമന്വഹം പാടിപ്പുകക്സവോര്‍ 
ക്ഷിതിവിബുധഗോവ്വന്ദനിത്ൃപ്രിയങ്കരര്‍ 
മനുജതനുവാന്നൊരദ്ധമ്മസംരക്ഷകര്‍ 
ജനകന്ൃപപുത്രിയെത്തേടിച്ചരിച്ചവര്‍ 
രഘുകുലജരത്നങ്ങളാ രണ്ടു സോദരര്‍ 
സുഖമൊടരുളീടട്ടെ സല്‍ഭക്തി നമ്മളില്‍. 


) പരമപദസാഗരോല്‍ഭൂതമായ്‌ നിത്യമായ 
ഗിരിശമുഖചന്ദ്രനില്‍ സ്വൈരം ലസിപ്പതായ്‌ 


കലിമലമശേഷവും നഷ്ടമാക്കുന്നതായാ 
കലിതരസമാസ്വ്വദിച്ചീടവാന്‍പോന്നതായഃ* 


ചടുലമിഴിസ്ീതതന്‍ ജീവനാധാരമായ? 
| 


കഠിനഭവരോഗാത്തിനീക്കും മരുന്നുമായ?* 
പുകളിയലുമാരാമനാമാളതം സദാ 
നുകരുമമലാത്മാക്കരം പുണ്യവാന്മാര്‍ തുലോം. 
പരമഗതി തന്‍ ജന്മഭൂമി, തത്തവജ്ഞാന_ 
വരദഖനി, പാപസംഹാരരംഗം സദാ 
ഹരനുമയൊടൊത്തങ്ങു നിത്യം പ്രസന്നനായ? 
മരുവുമൊരു മംഗലാധാരമാം മന്ദിരം, 


സുജനപരിഭൂഷിതസ്ഥാനമാ “ക്കാശി "തന്‍ 
ഭജനവിധി വാഞ്ചരിച്ചിടാത്തതാരൂഴിയില്‍? 


സുരനികരമത്രയും നീറിനില്ലെ ക്ഷണാ_ 
ലുരഗവിഷമുരംക്കൊണ്ട ശങ്കരസ്വാമിയെ 


കരളിലനുവാസരം ചിന്തിച്ചിടാത്തൊരാ 
നരനധമനത്യന്തമൂര്‍ഖനെന്നോതിടാം. ഴ്‌ 


അരിയഹിതമേകവാനാ വാമലോചന൯_ 

തിരുവടിയൊടൊപ്പമാരുളള ദയാലുവായ? ) 
സഹജനൊടുകൂടിയഞ്ങു,ശ്യമൂകാദ്രിതന്‍ 

നികടളവി ചെന്നെത്തി രാജീവലോചനന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


610 


തുളസീദാസരാമായണം 


സചിവപരിസേവിതന്‍ സൃഗ്രീവനസ്ഥലം 
നിജവസതിയാക്കിപ്പലന്നി രുന്നു തദാ. 


അതുലബലശാലിയാം രാമനങ്ങോട്ടു താ_ 
നണയുവതുകാങ്ങെബഭയാന്ധനായ്ത്ീന്നവന്‍ 


അരുളി നിജമന്ത്രിയാമഞ്ജനാപുത്രനോ_ 

* “ടിരുപുരുഷരിങ്ങോട്ട വന്നെത്തിടന്നു കേടം. 
കരബലവുമത്ൃന്തരമ്യമാം രൂപവും 
കലരുമിവരാരെന്നറിഞ്ഞില്ല തെല്ലമേ. 
വടുവിനുടെ രൂപം ധരിച്ചു നീ ചെല്ലണം 
വടിവൊടു മനോഗതം നന്നായ ഗ്രഹിക്കണം. 


ഇവരരികളായ്‌വരാം മിത്രങ്ങളായ“*വരാം 
വിവരമറിയിക്കുവാ൯ സംജ്ഞ കാട്ടീടണം. 


അരിശമൊടു നമ്മളെക്കൊല്‍വാന്‍ കപീശ്വര_ 
നിരുവരെയുമിങ്ങോട്ടയച്ചതാണെങ്കിലോ, 


അരനിമിഷമെങ്കിലും വൈകാതെതന്നെ നാ_ 
മചലമിതു കൈവിട്ടു പാഞ്ഞുപോയീടണം.”” 


ഉഴറി,യൊരുവിപ്രന്‍റ രൂപമായ ച്ചെന്നുടന്‍ 
തൊഴുതു പവനാത്മജന്‍ ചോദിച്ചിതീവിധം: 


““അറിയുവതിനാഗ്രഹം, ശ്യാമഗയരാംഗരാ_ 
മിരുപുരുഷരാരാരു നിങ്ങളെന്‍ വീരരേ! 
വിഗതഭയമീവിധം രാജന്യരൂപരായ? 
വിപിനമിതിലെന്തിന്നു ചുററുന്നു ചൊല്ലുവിന്‍? 


പരുഷമിഹ ഭൂതലം, നിങ്ങഠംതന്‍ കാല്‍കളോ 
പരിമുദുലപങ്കജം പോലെ ചേതോഹരം. 
വിഹരണമിതേവിധം വേദനാകാരകം 
ഗഹനതലസഞ്ചാരകാരണം ചൊല്ലണം. 


ഉടലിതു സഹിക്കുന്നതെമ്മട്ടു മാന്യരേ, 
പടവെയിലുമത്യന്തമുസ്സഹം വാതവും? 


കനിവൊടരു 


ളീടണം നിങ്ങളാരെന്നു ഞാ_ 
നനുനിമിഷമന 


ത്സുക്യമാന്നു ചോദിപ്പു തേ. 
ഹരിഹരവിരിഞ്ചരാം ദേവദേവ 
ലിരുവ,രഥവം നരനാരായണാ 


അവനിയുടെ ഭാരം കറയ്ക്കുവം 
രഖിലഭവനേശന്‍െറ മത്ത്യ 


ന്മാരി_ 

ഖ്യരോ? 
നെത്തിയോ_ 
രൂപങ്ങളോ?” 

CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


| 
| 


കിഷ്കിന്ധാകാണ്ഡം 


” “വിശദമറിയിച്ചിടാം കോസലാധീശനാം 
ദശരഥനൃപനതന്‍്റെറ നന്ദനന്മാരിവര്‍. 
പിതൃവചനമാദരിച്ചിക്കൊടുങ്കാനന_ 
ക്ഷിതിയിലിവരെത്തിയെന്നങ്ങറിഞ്ഞീടണം. 
ഇനിയുമുരചെയ്യവന്‍ രാമനെന്നെന്‍െറ പേ_ 
രനുജനിവനന്‍പെഴും ലക്ഷൂണാഖ്യന്‍ സഖേ! 
കൃതശപഥരായുള്ള ഞങ്ങളോടൊന്നിച്ചു 
സുദതിയൊരു നാരിയും വന്നിരുന്നു മുദാ. 
വിനയമധരോദാരശീലയാം സുന്ദരി, 
ഭനകനരപാലന്‍്റെറ പുത്രി,യെന്‍പ്രേയസി. 
അവളെയൊരു രാക്ഷസന്‍ കട്ടുകൊണ്ടോടിനാ_ 
നവനിസുര, തേടുന്നു ഞങ്ങളസ്റ്റാധ്വിയെ. 


ഇവരുടെ ചരിത്രമിച്ചൊന്നതാ,ണിന്നിയും 
തവ ചരിതമെന്തെന്നു കേഠാപ്പിക്ക ഞങ്ങളെ. ”” 


ഭവനചതിരാമനാണെന്നറിഞ്ഞഞ്ജസാ 
പവനഭവനാനന്ദ പൂവ്വം വണങ്ങിനാന്‍. 
പുളകിതശരീരനായ മൂകനായ നാഥന്‍െറ 
ലളിതമുനി വേഷവും കണ്ടുനിന്നാനവന്‍. 


ഹൃദയമഥ നന്നായുറപ്പിച്ചു മാരുതി 
സ്കമതിവചനമീവിധം ചൊല്ലിത്തുടങ്ങിനാ൯: 


““അറിവു കുറയുന്ന ഞാന്‍ ചോദിച്ചിതങ്ങയോ_ 
ടതിലണുവുമചിത്ൃയഹാനിയില്ലാ, വിഭോ! 
വെറുമൊരുമനുഷ്യനെപ്പോലെയങ്ങെന്നോടു 
ചരിതമറിവാ൯ വൃഥാ ചോദിക്കയല്ലയോ? 
തവ വിപുലമായയാലമ്പരന്നോരിവന്‍ 
ഭവദനഘരൂപം തിരിച്ചറിഞ്ഞില്ലഹോ! 


അടിയനൊരു പാമരന്‍ മുമ്പുതന്നേ വിഭോ, 
കുടിലമതി, മായയ്തധിീന, നജ്ഞാനിയും. 


അതിനുപരി, കാരുണ്യവാരാശിയാം ഭവാ_ 
നതിചപ ലനാക്കുന്നതെന്തിനെന്നെ പ്രഭോ! 


ഒരുപൊഴുതുമേതും മറക്കുവാന്‍പാടില്ല 
ചരണയയഗസേവകന്‍ വന്‍പെഴും സ്വാമിയെ. 


അവനിയിലശേഷരും മായയാല്‍ മോഹിതര്‍ 
തവകരു ണയാല്‍ പിന്നെ മുക്തരാം ജീവികം. 


സുജനനുത, കാണ്മീല മറയാവിമുക്തിക്കു 
ഭജനവിധിയല്ലാതെ മററുപായങ്ങാം ഞാന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


611 


ഇനകലജ, സേവകന്‍ സ്വസ്വാമിയിങ്കലും 
തനുജനനുവാസരം തന്നമ്മതന്നിലും 
അവിചലിതവിശ്വാസ്മപ്പിച്ചിടുംവിധം 
ഭവനപതിനിന്നില്‍ ഞാനപ്പിപ്പു മന്മനം. 
അവശനിവനില്ലില്ല ചിന്ത മറെറാന്നുമേ 
ശിവമരുളിയെന്നെ നീ രക്ഷിച്ചുകൊള്ളണം. ”” 


612 തുളസീദാസരാമായണം 


അനിലജനിതേവിധം ചൊച്ലിസ്റ്റഗദ*ഗദം 
പ്രണതജനപാലന്‍െറ കാല്ല്യല്‍ വീണീടിനാന്‍. 
കപിയെയെഴുനേല്ലിച്ചു മാറോടണയ്ക്കവേ 
കടമിഴി നനഞ്ഞുപോയ്‌സ്സീതാപതിക്കഹോ! 

അരുളി രഘുപുംഗവന്‍ സാന്ത്വനം: ““ഹേ സഖേ, 
ചെറുതുമരുതാശങ്ക; വേണ്ടാ വിഷാദവും. 
കരുതുക മമാനുജന്‍ വത്സനീലക്ഷ്യണന്‍_ 
കഴികെ,യിവനേററം പ്രിയങ്കരന്‍ നീയൊരാഠം. 
സകലരെയുമൊന്നു പോല്‍ കാണുവോന്‍ ഞാനെന്നു 
സഹൃദയരുരയ്തുന്നു സത്ൃമായെങ്കിലും, 
മമചരണമാലംബമാക്കുന്ന ദാസരില്‍ 
മമതയിവനേറുമെന്നോക്ക വിപ്രോത്തമ! 
'സകലഭളവനേശന്‍െറ സേവകന്‍ താനെന്ന 
മികവുടയവിശ്വാസമുള്ളവന്‍ നിസ്കൂുലന്‍. ve 


| 
പ്രഭതിലകചിത്താനുകൂല്യം ഗ്രഹിക്കവേ | 


കപിവരനു ശങ്കപോയ* തൃഷ്ഠലിയാര്‍ന്നു മനം. 


““നരവരശിഖാമണേ, ”” ചൊന്നാൻ കപീശ്വരന്‍ 
““ഗീരിമുകളില്‍ വാഴുന്നു സുഗ്രീവവാനരന്‍. 
യുവനൃപതി ഭീതനായ്‌ പാക്കയാണെന്നറി_ 
ഞ്ഞവനഭയമേകണം സഖ്യമാന്നെന്‍ പ്രഭോ! 
വിനയില്‍ മുഴുകിക്കൊണ്ടു വാഴവോനെങ്കിലും 
വിനയനിധി വാനരന്‍ ത്വല്‍പാദസേവകന്‍. 
നകന്റപകന്യയെത്തേടാ൯ പലേവഴി_ 
കനെചരരെ വിട്ടിടും നൂറുനൂറായിരം.”” 

പ്വനജനനന്തരം കൊണ്ടുപോയീടിനാന്‍ 
യവന്റപരെയാദരാല്‍ ശൈലാഗ്രഭമിയില്‍. 
സുഃജനപതി രാമനെദശിച്ചവേളയില്‍ 

നിജപിറവി ധന്യമെന്നോത്തു സുഗ്രീവനും. 


അവരജനുമായ്‌ച്ചെന്ന രാജീവനേത്രനെ_ 
ദവഗകലനാഥന്‍ നമസ്തരി ചിടിനാന്‍. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


കിഷ്കിന്ധാകാണ്ഡം 613- 


കഥയഖിലമഞ്ജനാപുത്രനോതിത്തദാ 
ഹുതവഹനസാക്ഷിയായ* ചെയ്യിച്ചു സഖ്യവും 
സുദ്ൃഡതരമൈത്രിയിമ്മട്ടിലുണ്ടാകയാല്‍ 
ഹൃദയഗതിയാരും മറച്ചീലൊരല്പവും. 
നരവരകുമാരനാം ശ്രീരാമചന്ദ്രന്‍ 
ചരിതമറിയിക്കയായ്‌ സരമിത്രിയക്ഷണം. 
കദനകഥയീവിധം കേട്ടനേരത്തഹോ! 
കപിവരനു കണ്ണുനീരുണ്ടായി മേല്ലുമേല്‍. 
തനതുമതമോതിനാ൯ പിന്നെസ്സഗദ*ഗദം: 
““ജനകനൃപപുത്രിയെക്കണ്ടെത്തിടാം പ്രഭോ! 
ഒരുദിവസമിങ്ങു ഞാന്‍ ചിന്താനിമഗ്നനായഃ* 
വരസചിവരൊന്നിച്ചു വത്തിച്ചുകൊടംകവേ 
ഗഗനതലമാഗ്ഗത്തിലൂടേ വിവണ്ണയാം 
മൃഗമിഴിയെയാരോ നയിപ്പതായ്‌ക്കണ്ടു ഞാന്‍. 
അവളഴുതു രാമരാമേതി ദുഃഖാത്തയാ_ 
യതുപൊഴുതു ഞങ്ങളെക്കാങ്കയാലാവണം, 
ഒരുവസനമി ഞ്ങോട്ടെറിഞ്ഞുതന്നീടിനാഠം 
പരിചിലതു സൂക്ഷിച്ചുകൊരംകയാണിജ്ജനം. 
““എവിടെയതു?' '—ചോദിച്ചു രാമനുല്‍ക്കണ്ിത൯: 
പ്രവഗപതി കൊണ്ടുചെന്നേകിനാന്‍ സത്വരം. 
വിവശനതു മാറത്തുചേത്തുനിന്നീടവേ 
വിരഹപരിതാപത്തിലാണ്ടുപോയീ തുലോം. 
അരുളി കപിപുംഗവന്‍: ““ദുഃഖംവെടിഞ്ഞിനി_ 
ത്തിരുവടി വരിക്കണം ധൈര്യം മഹാമതേ! 
അവനിജയെ വീണ്ടെടുത്തീട്ചാന്‍വേണ്ടി ഞാന്‍ 
തവ ചരണസേവനം നിവ്വഹിക്കാം വിഭോ!” 


ബലനിധി ദയാമയന്‍ നാഥനീ വാക്കിനാല്‍ 
തെളിയുമൊരു ഹൃത്തൊടേ ചൊന്നാനിതേവിധം: 


““വിപിനമിതില്‍ വാഴുവാന്‍ ഹേതുവെന്തെന്നു നീ: 
കപിവര, കഥിച്ചാലുമിന്നു കേഠംക്കട്ടെ ഞാന്‍." 


ഭവനമണിതന്നോട സുഗ്രീവനോതിനാന്‍: 
" “ചേവഗപതി ബാലിയും ഞാനും സഹോദരര്‍. 
പറയുവതിനാവാത്ത സാഹാഭ്ദമോടുമ_ 
ങ്ങൊരുമയൊടുമൊന്നിച്ചു വാണിരുന്നു പുരാ. 
ഉയരുമൊരു ഗവ്വൃമായെത്തി കിഷ്കിസ്ധയില്‍ 
മയദനുജനന്ദന൯ മായാവിയേകദാ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


നഗരമണിഗോപുരദ്വാരത്തു നിന്നവന്‍ 
ഗഗനതലഭേദിയായ? ഗജ്ജിച്ചു രാത്രിയില്‍. 


വിമതമദമേതും സഹിക്കാത്ത വാനര. 
പ്രമുഖനടരാടുവാന്‍ പാഞ്ഞുചെന്നീടിനാന്‍. 


അമിതബലനഗ്രജന്‍ പിന്നാലെ ചെല്ലയാ- 
ലസുരനതി ഭീതനായോട്ടംതുടങ്ങിനാന്‍. 


. രിപുവിനൊടു നേക്കുവാന്‍ മുന്നാഞ്ഞുചെല്പുമ_ 
നി ക്കപിനിവഹനാഥനെപ്പിന്തുടന്നേനിവന്‍. 


പെരിയബലമാളന്ന ബാലിയെപ്പേടിച്ചു | 
I 
| 


ഗിരിദരിയിലങ്ങവന്‍ ചെന്നൊളിച്ചീടിനാന്‍. 
2 p അതുസമയമോതിനാനെന്നോടു പുവ്വജന്‍: 
“ദിതിജനെയെതിക്കുവാനുള്ളിലേറുന്നു ഞാന്‍. 
അമരുക ഗ്രഹാമുഖത്തേകപക്ഷത്തൊളം 
മമ വരവു കാത്തു നീ സുഗ്രീവ, നിര്‍ബ്‌ഭയം. 
അതിനിടയിലിങ്ങു ഞാനെത്തിയില്ലെങ്കിലോ | 
മുതിവശഗനായെന്നു ചിന്തിച്ചുകൊള്ളണം." 
| 
| 


ഇരവുപകലഗ്രജന്നായുസ്സ നേന്നുകൊ_ 
ണ്ടൊരു നെടിയമാസം പ്രതീക്ഷിച്ചുനിന്നു ഞാന്‍. 
ഒടവിലൊരുനാളഹോ! കന്ദരദ്വാരത്തു 
കടുരുധിരപൂരം നിറഞ്ഞതായ്‌ക്കണ്ടു ഞാന്‍. 
അസുരനതിദുമ്മദ൯ കൊന്നു കപീന്ദ്രനെ_ 
പ്രസഭമിനിയെന്നെയും കൊല്ലാതിരിക്കുമോ? 
പരവശതയാന്നു ഞാനേവമോത്താത്തനാ_ 
യൊരു വലിയ കല്ലാലടച്ചു ഗുഹാമുഖം. 
_ അവിടെയഥ നില്ലുന്നതാപത്തിനാവുമെ_ 
ന്നകമുഴറിയെന്‍പുരം പുകിനേന്‍ ദീനനായ൦. 


നഗരമതു നാഥനില്പാത്തതായക്കാങ്ചയാല്‍ 
കുശലര്‍ മന്ത്രിമാരെന്നെ വാഴിക്കയായ൦. 


കിഷ്കിന്ധാകാണ്ഡം 


മരണഭയമില്ലാതെയില്ലെനിക്കി പ്പൊഴും 
മമഹൃദയമസ്വസ്ഥമാണെന്‍ മഹാപ്രഭോ! ”” 


നിജചരണദാസനന്‍െറ സങ്കടം കേറംക്കവേ 
ഭജയുഗമുയത്തിനിന്നുച്ചരിച്ചാ൯ വിള: 

““നികൃതമതിബാലിയെ, ക്കേഠംക്ക സുഗ്രീവ, ഞാന്‍ 
നിശിതശരമൊന്നിനാല്‍ നിഗ്രഹിക്കും ദൃഡം. 
കമലഭവരുദ്രരെച്ചെന്നാശ്രയിക്കിലും 
കപിവരനു കാക്കുവാനാവില്ല ജീവിതം. 
കരുതുക സഖേ; മിത്രദുഃഖത്തിലാക്കില്ല 
കരുണ,യപ്പാപിയെക്കാണ്മതേ പാതകം. 
പെരിയഗിരി പോലുള്ളൊരാത്മദുഃഖത്തെ മണ്‍_ 
തരിയൊടുസമാനമായ്ക്കാണണം കങ്കളാല്‍; 
കരുതണമതേവിധം കാരുണ്യമാന്നവന്‍ 
ചെറിയ പരദുഃഖവും പവ്വതാകാരമായ൦. 
ഇതു കരളിലേറാത്ത കശുലന്മാരുമായ?* 
കൃതമതികളെന്തിന്നു മൈത്രിയുണ്ടാക്കണം? 
കുപഥഗതികൊള്ളാതെ സന്മാഗ്ഗചാരിയായഴ* 
കുടിലതകളേശാതെ സദ?ഗുണം കാട്ടിയും 
ഒരു ചെറിയ ശങ്കയും കൊള്ളക്കൊടുക്കലില്‍ 
വരിക ശരിയല്ലെന്ന നിഷ്ഠ പാലിച്ചുമേ 
തനതുകഴിവിന്നൊത്തു നന്മ ചെയ്തും സദാ 
വിനയിലപരന്മാക്കു സഹൃദം നല്ലിയും 
പുലരുവതു സന്മിത്രധമ്മമെന്നല്പയോ 
പുകഴുടയവേദങ്ങളോതുന്നു സത്യമായ. 
മധുരമൊഴി ചൊല്ലിടും കാണുന്നവേളയില്‍ 
മറയുമളവെത്രയും നിന്ദിക്കുമീവിധം 


കുടിലതവഹിക്കുവോന്‍ സപ്പതുല്യന്‍ സഖേ, 
കുമതിയൊടു മിത്രത്വമാചരിക്കൊല്ല കോം. 


കൃതകമതി സേവകന്‍, ദുഷ്ടയാമംഗനം, 
കൃപണനരപാലകന്‍, വഞ്ചകന്‍ മിത്രവും 


അതിനിശിതശൂലംകണക്കു നീററീടമെ.-. 
ന്നറിയുക കപീന്ദ്രനാമെന്‍ സുഹൃത്തേ, ഭവാന്‍. 


വെടിയുകഴലെന്‍ബലം വിശ്വസിച്ചിന്നു നീ 
ത്ധടിതി നിറവേററുവ൯ നിന്‍കാര്യമൊക്കെയും. *” 


ക്ഷണമരുളി സുഗ്രീവ, ““നെന്നും മഹാബലന്‍ 
രണനിപുണനത്യന്തധീരന്‍ മമാഗ്രജന്‍. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


615 


തുളസീദാസരാമായണം 


തിരുവടികരം കാണുന്നതില്ലയോ തെല്ല്‌ 
ത്തൊരുപെരിയ കങ്കാളമത്യന്തഭീഷണം. 
അടരിലിഹ ബാലിയാലാഹതന്‍ ദുന്ദുഭി; 

ലം: തടിയനുടെ കങ്കാളമാണിക്കിടപ്പതും. 

aan പ്രവഗപതിതന്‍ ഭജാടോപം ഗ്രഹിച്ചുകൊ_ 

| ണ്ടവിടെയത, നില്ലന്നു സപ്ടസാലങ്ങളം. 
he നിരവധികഭൂരമദ്ദൈത്യാസ്ഥി, തന്‍കഴല്‍_ 
പ്പെരുവിരലുകൊണ്ടടന്‍ ക്ഷേപിച്ചു രാഘവന്‍. 
അരിയശരമൊന്നിനാല്‍ സാലങ്ങളേുമ_ 
ങ്ങരഞൊടിയിടയ്്മഹോ! വീഴിച്ചിതശ്രമം. 
പരമകരവിക്രമം കാണ്ടയാല്‍ ബാലിയെ 
ത്തിരുവടി വധിക്കുമെന്നായി സുഗ്രീവനും. 
മിഴിയിണയിലാനന്ദബാഷ്ട്ം നിറഞ്ഞുടന്‍ 
തൊഴുതുതൊഴുതോതിനാന്‍ വാനരാധീശ്വര൯: 


““ഭഗവദനുകമന്പയാലെന്മനം ശാന്തമായ്‌ 
സകലവുമുപേക്ഷിച്ചു സേവിപ്പനങ്ങയെ. 
സുഖവിഭവമൊക്കെയും ഭക്തിക്കു ബാധകം, 
സുകൃതികളരയ്കുന്നു നിന്‍ ദാസരീവിധം. 


അഹിതഹിതകൃത്തുകരം സരഖ്യദുഃഖങ്ങളം 
മഹിയിലിഹ മായാകൃതങ്ങളാണോക്കുകില്‍. 


പരമഹിതകാരി മേ ബാലിയെന്നോപ്പ ഞാന്‍ 
കരുണയെഴുമങ്ങയെക്കാട്ടവാന്‍ ഹേതുവായ”. 


അരിയൊട പൊരുന്നതായ” സ്വപ്പത്തിലോക്കുവോന്‍ 
വിരവിലുണരുംവിധാ ലജ്ജിച്ചിടുംവിധം, 


ഇതുവരെ നടന്നതില്‍ സങ്കോചമുണ്ടെനി_ 
ക്കിനിയൊരു വരംമാത്രമത്ഥിച്ചിടട്ടെ ഞാന്‍. 


തനതുവകയൊക്കെയും വിട്ടൊഴിഞ്ഞന്വഹം 
തവപദസരോജം ഭജിക്കുമാറാകണം. ” 


ധം 


 കുപിയുടയ വൈരാഗ്യപൂണ്ണോക്തി കേഠംക്കയാല്‍ 
ചാം e ലി ലു 
ടു പുഞ്ചിരിച്ചോതീ ധനുദ്ധരന്‍: 


സുഹൃന്മണേ, സത്യമെന്‍വൈഖരി; 


ഥ്യ 


| 
| 
| 


കിഷ്കിന്ധാകാണ്ഡം 


ദിവസകരപുത്രനോടൊന്നിച്ചു സത്വരം 
ഭവനപതി രാമന്‍ പുറപ്പെട്ട പോരിനായ?. . 


കപിപുരമടുക്കവേ പി൯വാങ്ങിനിന്നുടന്‍ 
കതിരവതനൂജനെ വിട്ട സീതാപതി. 
ദുപുവഗകുലനാഥനെറ മന്ദിരദ്വാരത്തു 
രവിതനയനെത്തിനിന്നുച്ചത്തിലാക്കവേ 
അമരപതിനന്ദനന്‍ ബാലി കോപാന്ധനായ? 
സമരകുതുകത്തൊടേ മുന്നാഞ്ഞു ചെല്ലയായ. 


അതുസമയമന്തികത്തെത്തിത്തടഞ്ഞുകൊ_ 
ണ്ടരുളി തല്‍പത്നിയാം താര മന്ദേതരം: 


““മികവുടയ ബന്ധുക്കളണ്ടു സുഗ്രീവനെ_ 
ന്നകതളിരിലോക്കണം പ്രാണനാഥ, ഭവാന്‍. 


സമരവിരുതേറുന്ന കോസലേന്ദ്രാത്മജര്‍ 
യമനൊടുമെതി ക്കുവാന്‍ വൈഭവം പൂണ്ടവര്‍ 
ഗഹനമിതിലെത്തിയിട്ടുണ്ടെന്നു കേട്ടു ഞാന്‍ 
സഹജനു സഹായമായ്‌'പ്പിന്നിലുണ്ടാമവര്‍. 
അരുളി കപിപുംഗവന്‍: * “ഭീരുത്വമെന്തിനാ,_ 
യറിക സമദശനന്‍ താരേ, രഘൂത്തമന്‍. 


ഒരുസമയമദ്ദേഹമെന്നെ വധിക്കിലും 
കരുതുമിവനെന്നെന്നുമെന്‍ നാഥനെന്നുതാന്‍. ”” 


പ്രണയിനിയൊട?വിധം ചൊല്ലിത്തുണംകണ_ 
ക്കനുജനെ വിചാരിച്ചു ചെന്നെതിത്താന്‍ കപി. 
ഇരുവരുമിടഞ്ഞിതന്യോന്യം, കപിപ്രഡ_ 
നൊരു കഠിനമുഷ്ഠിയാല്‍ താഡിച്ചു തമ്പിയെ. 


കൊടിയൊരിടി പോലുള്ള താഡനത്താല്‍ത്തള_ 
ന്നിടരുയരുമാറുടന്‍ പാഞ്ഞു മിത്രാത്മജന്‍. 


വിവശനവനെത്തിനാ൯ രാമപാശ്വത്തില_ 

ങ്ങവമതിയമാധിയും പൂണ്ടു ചൊല്ലീടിനാ൯: 
““അരിയകരുണാനിധേ, ബാലിയെന്‍ ജ്യേഷ്ണന_ 

ല്തികൃപണകാലനെന്നോതിയില്ലേ വിഭോ!” 


““ഇരുവരുമൊരേരൂപമെന്നാകയാല്‍ തിരി_ 
ച്ചറിയവതിനൊത്തില്ല, കൊന്നില്ലവനെ ഞാന്‍." 


അലിവൊടു രഘൂത്തമന്‍ പിന്നെസ്റഹൃത്തിന്‍െറ 
തളരുമൊരു ദേഹം തലോടി കരങ്ങളാല്‍. 


ക്ഷതമഖിലമപ്പൊഴേ മാഞ്ഞിതെന്നല്ലഹോ! 
സുദ്ൂഡതരവജൂംകണക്കായി ഗാത്രവും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


617 


Ve A ന 


തുളസിദാസരാമായണം 


നവകുസുമമാല്യം കഴുത്തില്‍ദ്ധരിപ്പിച്ചു 
രവിസുതനെ വീണ്ടും നിയോഗിച്ചു രാഘവന്‍. 


പൊരുതുവതു കാണുവാന്‍ ദേവന്‍ നിഗുഡമാ_ 
യൊരുവിടപിമൂലത്തില്‍ നില്ലയും ചെയ്തതേ. 
കപിനിവഹനായകന്മാരാം സഹോദരര്‍ 
കലഹവിധി നാനാപ്രകാരം തുടങ്ങിനാര്‍. 


നിജബലമശേഷവും ചേത്തെതിത്തീടിലും 
വിജയമുളവാകാതെ താന്തനായ* സൂര്യജന്‍. 


അതുസമയ, മാത്തരെക്കാക്കും ദയാമയന്‍ 
ശിതവിശിഖമൊന്നെടുത്തെയ്താന്‍ കപീന്ദ്രനെ. 


അതിപരുഷസായകം മാറില്‍ത്തറയ്തയാല്‍ 


ക്ഷിതിയിലഥ വീണുപോയ്‌ ശക്തനിന്ദ്രാത്മജന്‍. 


പ്രവഗപതി പെട്ടെന്നെഴുന്നേററു നോക്കവേ 
സവിധഭവി നില്ലതായഷ്ക്കുണ്ടാന്‍ വിഭവിനെ. 


മഴമുകിലിനൊപ്പമാം ചാരുദേഹം, ജടാ_ 
മകുട,മരുണാഭമാം കങ്ങാം, വില്ലമ്പുകഠം; 


പ്രഭളവിനുടെ രൂപമിമ്മട്ട കണ്ടീടവേ 
സുഭഗത നുകന്നു തന്‍ കണ്ണാല്‍ കപീശ്വരന്‍. 


പിറവി ചരിതാത്ഥമായെന്നോത്തു രാമന്‍െറ 
ചരണമലരില്‍ച്ചെന്നു ചേന്നു തച്ചിത്തവും. 


കരളിലിടതിങ്ങിടും ഭക്തിയുണ്ടാകിലും 
പരുഷമൊഴി ചൊല്ലിനാനേവം വലീമുഖന്‍: 


“*“അവനിയിതിലങ്ങുന്നു ധമ്മം പുലത്തുവാ_ 


നവതരണമാന്നെന്നു കേട്ടിരിക്കുന്നു ഞാന്‍. 


_ കഠിനനൊരു വേടന്‍ മൃഗത്തെയെന്നോണമി.. 
 ക്കപിയെയവിടുന്നെന്തു വേട്ടയാടീടടവാ൯? 


ഇവനഹിതനായിടാമങ്ങയ്ക്കു രാഘവ, 


കിഷ്കിന്ധാകാണ്ഡം 


ഇവരിലഭിലാഷത്തൊടാരു നോക്കീടുവോ_ 


നവനധമ,നക്ഷണം കൊല്ലപ്പെടേണ്ടവന്‍. 

രണകുതുകിയായി നീ ചാടിവീഴ്രെ,ബ്‌ഭവല്‍_- 
പ്രണയിനി പറഞ്ഞതും കൈഴക്കാണ്ടതില്ല നീ. 
മമഭളജബലാലംബമാന്ന സുഗ്രീവനെ 
മദമൊടു വധിപ്പാനുദമോത്തു നീ മക്കട 


A) 
2 


ചലിതമതി ചൊല്ലിനാൻ വാനരാധീശ: “ “നെന്‍ 
ചതുരത ഫലിക്കില്ല നാഥനോടേതുമേ. 


.അരുളിയതു സത്ൃമാണോക്കുകില്‍ പാപി ഞാന്‍; 


ശരണമിനി മററാരുമില്ലെനിക്കെന്‍ വിഭോ!” 


ലളിതമൊഴിയീവിധം കേഴംക്കവേ ബാലിതന്‍ 
തലയിലഥ തന്‍ കരം ചേത്തു ചൊന്നാൻ പ്രഭ: 
““തരളതവെടിഞ്ഞു നീ വീണ്ടും ശ്വസിക്ക, ഞാന്‍ 
തവതനുവിനേകുന്നു സരഖ്യം കപീശ്വര!”” 

“കരുണയുടെ സത്മമേ, നിന്‍പദം കാണുവാന്‍ 
കഠിനതപമാചരിക്കുന്നു തപസ്വികരം. 


അരിയതവനാമം ജപിച്ചുകൊണ്ടല്പയോ 
പരമശിവനേകുന്നു ഭക്തക്കു മോചനം? 


അതുവിധമഗമ്യനാം ദേവദേവ, ഭവാന്‍ 
കുതുകമരുളന്നിതെന്‍ കണ്ണകരംക്കിന്നിതാ. 


അനഘമതിധന്യമായ* മിന്നുമി ഇദ്ദ 
മിനിയുമൊരുകാലത്തു വന്നുചേന്നീടുമോ? 


ഉയരുമൊരു താരള്യമെല്പാമകററി ഞാ_ 
നയിരു നിലനിത്തുവാനോതിയല്ലോ ഭവാന്‍. 


ഒരുപൊഴുതുമഹനല്ലദ്യയ്ക്കിങ്ങിവന്‍ 


.പരമകിതവന്‍൯ന്‍ പാപി ഞാനെന്നു നിണ്ണയം. 


വരദസുരദാരുവെക്‌ഖണ്ഡിച്ചു മുരംമരം 


-വളരുവതിനാരാണു വെള്ളം തളിപ്പവ൯? 
“അലിവുകലരുംവിധം തൃക്കണ്‍നടത്തിയി- 


ന്നടിയനിഹഫ നേരും വരങ്ങരം നല്ലീടണം. 
പിറവി പലതുണ്ടാമെനിക്കപ്പൊഴൊക്കെയും 
നിറയമൊരു നിന്‍പാദഭക്തി വാഞ്ചിപ്പു ഞാന്‍. 
വിനയവുമതേവിധം ശക്തിയും ചേരുമെ൯ 
തനയനിവനംഗദന്‍ മത്സമാന൯ന്‍ വിഭോ! 
ശിവമരുളമങ്ങുന്നു കൈപിടി ,ച്ചാത്തനി_ 


പ്രവഗയുവദാസനില്‍ പ്രീതികാട്ടീടണം.”” 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


619 


തുളസീദാസരാമായണം 


ഇതുവിധമപേക്ഷിച്ചു ജാനകീനാഥനില്‍ 
പതിയുമൊരു ഹൃത്തൊടേ മെയ്‌വെടിഞ്ഞാനവന്‍.. 
കപിവരനു പോകുന്ന തന്‍ജീവനപ്പെൊഴോ 
കരിയുടെ കഴുത്തില്‍നിന്നൂന്ന പൂമാലയായ”?. 
പരമപദമേകിനാ൯ ബാലിക്കു രാഘവന്‍; 
പുരിയിലഥ ദുഃഖിച്ചു കൂടീ ജനാവലി. 
തലമുടിയഴിച്ചിട്ട മാറത്തലച്ചുടന്‍ 
തരളതനുവെത്തിനാഠം താര ദുഃഖാത്തയായ*. 
കരയുമൊരു തന്വിതന്‍ മായ നീക്കിക്ഷണാല്‍. 
Se കരളിലുളവാക്കിനാ൯ ജ്ഞാനം മഹോദയന്‍. 
| ““ധരണിമരുദഗ്ന്യാദി പഞ്ചഭൂതങ്ങളാല്‍ 
പരിരചിതമീ ദേഹമത്യന്തനീചമാം. 
തറയിലിഹ നി ശ്ചേഷ്ടമായിക്കിടപ്പതാ_ 
വിറകുതടിപോലുള്ള മെയ്യാണു കാണ. നീ. 
തനുവിതു വെടിഞ്ഞൊരജ്ജീവനോ, നിത്യനാം- 
തരളതകലന്നു നീ കേഴുന്നതെന്തിനായ?? 
പ്രഭതിലകസൂക്തിയാലുംബോധമാന്നെരാ_ 
ക്കപിവരകളത്രം സമാശ്വസിച്ചാദരാല്‍ 


മുകുളിതകരാബജയായ' നേന്നുകൊണ്ടീടിനാഠം. 
മികവുടയനിമ്മ ലോദാരമാം ഭക്തിയെ. 


അരിയശിരിജേ, കോംക്ക ലീലാവിശാരദന്‍:: 
പരമപതി, പാവപോലാടിപ്പ നമ്മളെ. ി 


ചിതയിലഥ തന്‍പുവ്വജാതനാം ബാലിതന്‍. 
 മുതതനു ദഹിപ്പിച്ചു സുഗ്രീവനാദരാല്‍. 
_ അവരജനു നല്ലിനാനാജ്ഞ സീതാധവന്‍ 7 
രവിതനയനെ ഭൂതം മന്നനാക്കീട്വാന്‍. 
 പരമപുരുഷാജ്ഞകേട്ടക്ഷണം സുഗ്രീവ_ 
ചരണഭജനത്തിനായെത്തി പരരാവലി. 
രമനയിലെത്തിനാന്‍ സനമിത്രി, വിപ്രരും- | 
Tonal വന്നുകൂടീടവേ, 


തിരുവടിഒ 


ഗുരുവൃയ, 


കിഷ്കിന്ധാകാണ്ഡം 


അമരനരതാപസന്മാരൊക്കെയും സദാ 
മമത വെളിവാക്കുന്നതോക്കുകില്‍ സ്വാത്ഥമാം. 


പകലിരവു ബാലിയെപ്പേടിച്ചു ദീനനായ്‌ 
പുകയുമൊരു മെയ്യൊടേ നീറും മനസ്സ്സൊടേ 
കടുകദനമൂത്തിയായ” വാണ സുഗ്രീവനെ 
ക്കപികുലമഹാനാഥനാക്കിയില്ലേ വിള? 
അലിവിതുകണക്കുള്ള നാഥനെത്തള്ളവോൻ 
ഖലമതി, വിപത്തില്‍ പതിക്കാതിരിക്കുമോ? 


അരിമയൊടനന്തരം സുഗ്രീവനെ വിളി_ 
ചുരുളി നൃപധമ്മങ്ങളെല്ലാം രഘൂത്തമന്‍: 
“*“ഹരിനിവഹനാഥനാം സുഗ്രീവ, കേരംക്ക നീ 
പുരിയിലമരില്ല ഞാനീരേഴുവത്സരം. 
കൊടിയൊരു നിദാഘം കടന്നുപോയീ സഖേ, 
പടുതയൊടു വഷത്തു വന്നെത്തിടന്നു കേഠം. 
-ഗിരിയിലരികത്തുതാനാശ്രമം നിമ്മിച്ചു 
മരുവുമിഹ ഞാന്‍ മഴക്കാലം മുഴുവനും. 
ഇളയനൃപനംഗദന്‍തന്നൊടൊന്നിച്ചു നീ_ 
യിളയിതു ഭരിച്ചാലുമാമോദപൂവ്വകം. 
“സരളമതിയാണു നീ, യൊന്നുണ്ടു ചൊല്ലുവാന്‍ 
സൂരണയിലിരിക്കണം മല്‍കാര്യമെപ്പൊഴും. 2 


ഭഗവദനുവാദവും കൈക്കൊണ്ടനന്തരം 
“സുഖമൊട കപീശ്വരന്‍ പൂകി തന്‍ പത്തനം. 
കലിതരസമെത്തിനാ൯ സമിത്രിയോടമ_ 
ജജലജദളനേത്രന്‍ പ്രവഷണാഖ്യാദ്രിയില്‍. 
തിരുവടി കുറേദ്ദിനം വാഴമങ്ങെന്നറി_ 
ഞ്ഞൊരു രുചിരകന്ദരം നിമ്മിച്ചു വാനവർ. 
രഘൃതിലകനങ്ങെഴുന്നള്ളി വാണീടവേ 
ബഹുലഫലമൂലമാഷ്ണ്ണീന്നിതക്കാനനം. 
സതതമഭി സേവിച്ചു നാഥനെസ്സാദരം 
പതഗമുഗരൂപംധരിച്ചു ദേവാദികഠം 
സ്റ്റടികശിലയൊന്നില്‍ സുഖത്തോടിരുന്നുകൊ_ 
ണഞ്ടടവിയുടെ സാഭഗം കണ്ടു രണ്ടാളമേ. 
നിഖിലനൃപനീതിയും ഭക്തിപ്രഭാവവും 
“സഹജനുപദേശിച്ചു രാമന്‍ ദയാമയന്‍:: 
“അനുജ, കരികൊണ്ടലാലഭ്ൂം സമാവ്ൃതം, 
ഘനനിനദഭീകരം വഷ്ം സമാഗതം. 

0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


621 


തുളസീദാസരാമായണം 


മഴയരുളമീ മേഘവ്ൃന്ദം നിരക്കവേ 

മയിലുകരം മനോജ്ഞമായാടുന്നു കാഞ്ങ നീ; 

ഹരിചരണഭക്തനെക്കാണുന്ന നേരത്തു 

പരമസുഖമാളം വിരക്തനെപ്പോലവേ. 

ee മുകളിലത, മുടുന്നു മേഘങ്ങഠം വാനിടം 

pe ചെകിട്ട പൊടിയുംവിധം ഗജ്ജിപ്പു, ലക്ഷണ! 

es _ പ്രിയതമയെ വേര്‍പെട്ട ഞാനോ, വിഷാദവും 
ഭയവുമിടചേന്നിടും മന്ദഭാഗ്യന്‍ സഖേ! 

] ചപലകളിടയ്ക്കിടെക്കാണ്മതുണ്ടെങ്കിലും 
ചപലഖലമൈത്രിക്കു തുല്യമെന്നോപ്പു ഞാന്‍. 
ജലദനിര വഷിപ്പ ന്രമങ്ങളായിതാ 
വിലയുടയ വിജ്ഞാനവ്വദ്ധരെപ്പോലവേ. 

ക്ഷമയൊടു സഹിക്കുന്നു ശൈലങ്ങഠം വാത്യയെ_ 

ക്കമതിവചനങ്ങളെസ്സടജനം പോലവേ. 


മഴയരുളമജ്ജലം കൈവരിച്ചക്ഷമം 
മദതരളിതങ്ങളായ്‌ പ്പായുന്നു ചോലകരം; 


ചെറിയൊരളവില്‍ദ്ധനം തന്‍കൈയിലെത്തവേ. 3 
നിറയുമൊരു ഗവ്വെഴും നീചനെപ്പോലവേ. 


മലിനതരമായയാല്‍ ജീവനെന്നോണമേ ഃ 
മഹിയിലിഹ വീഴുന്ന നീരം കലുഷിതം. 


ചുഴലവുമൊലിക്കുന്ന മാരിനീരത്രയും 
കുളിരരുളമാറിതാ കൂടുന്നു വാപിയില്‍; 


_ പസുഖമധികമേകുവാ൯ വൈഭവംചേരുന്ന 
സുഗുണനിരസത്തരെ പ്രാപിച്ചിടുംവിധം, 


സരിദമൃതമബ്ദിയില്‍ച്ചെന്നടങ്ങുന്നു കേരം 
ഹരിപദമണഞ്ഞൊരജ്ജീവനെപ്പോലവെ. 
അതിപരുഷപാഷണ്ഡകോലാഹലങ്ങളാ_ 
ലമലവര സദ്‌ഗ്രന്ഥസഞ്ചയംപോലവേ, 


രിതതൃണമൊന്നിനൊന്നൂക്കില്‍ത്തഴയ്ക്കുയാല്‍- 
ാരണിത മാഗ്ഗങ്ങരം മാഞ്ഞുപോകുന്നു ഹാ! 


te 


ക്കുന്നു ററും തവളകരം 


കിഷ്കിന്ധാകാണ്ഡം 623 


ഭരണഗുണമേറുന്ന രാജ്യത്തു തങ്ങംതന്‍ 
കരുമനകഠം കൈവിട്ട ദുഷ്ടരെപ്പോലവേ. 
കവിയ്യമരി ശത്തി ലസ്സദ്ധമ്മമെന്നപോ_ 
ലിവിടെയൊരു ധുളിയില്ലെത്ര നോക്കീടിലും. 
വിളവുകരം നിറഞ്ഞൊരിക്ഷോണി! ശോഭിപ്പു ഹാ! 
തെളി വൊടുപകാരിത൯ സമ്പത്തുപോലവേ. 
ഇരവിരുളില്‍ മിന്നുന്നു മിന്നാമിനുങ്ങുകരം 
നിരവധി കദാംഭികന്മാരെന്നമാതിരി. 
നെടിയമഴകാരണം നീരൊഴുക്കുഗ്രമാ_ 
യിടിയുമതി രോടിതാ കാണ്മു കൃഷിസ്ഥലം; 

i ഭയരഹിതമെപ്പൊഴും സ്വച്ഛന്ദചാരിത്വ_ 

| മിയലുകനിമിത്തമായംഗനഞ്ജൊപ്പ മേ. 

കള പിഴുതുമാററുന്നു കഷ്കന്മാരിതാ 
കരഠംമലമശേഷവും സൂരിന്ദ്രരെന്നപോല്‍ . 
പലവഴി പറന്നുപോയ?” ചക്രവാകാദികം 
കലിയൃഗമടക്കവേ ധമ്മങ്ങാംംപോലവേ. 


പെരിയമഴയേല്കിലും പുല്ലില്ലവര്‍നില_ 
ത്തരിയഹരിഭക്തനില്‍ കാമമെന്നോണമേ. 
പടുവൊരു നരേന്ദ്രന്റെ നാട്ടില്‍ക്കുടികരംപേോോ_ 
ലടവിയിതിലൊട്ടേറെയുണ്ടു ജന്തുവ്രജം. 
മഹിതതരബോധം ലഭിച്ചതില്‍പ്പിന്നീടു 
മനുജരുടെയിന്ദ്രിയഗ്രാമംകണക്കിനെ 


അവിടവിടെ വിശ്രമിക്കുന്നു സുഖത്തൊടേ 
വിവശതയകററുവാനദ്ധ്വഗന്മാരിതാ. 
ചിലപൊഴുതിലുല്‍പ്പന്നമാകും കൊടുംകാററു 
ജലദനികരങ്ങളെച്ചിന്നിച്ച ।ടുന്നു കേരം; 
വിലയുടയവംശത്തിലുണ്ടാം കുനന്ദനന്‍ 
വിലസുമൊരു ധമ്മം നശിപ്പിച്ചിടുംവിധം 
ചിലപൊഴുതു കാര്‍കൊണ്ടല്‍ മൂടുന്നു വാനിടം 
ചിലപൊഴുതു നന്നായ്‌ പ്രകാശിപ്പ ഭാനുമാന്‍. 


കുമതിജനസംഗം വിവേകം മറച്ചിടും 
കുറെയധികമേററിടം സത്സംഗമാവിധം.”” 


ശരദ്ൃതുവി ലോതിനാന്‍: ““വഷം കഴിഞ്ഞുപോയ” 
പരമരുചിരം ശരത്തെത്തീ കുമാരക! 


ധരണിയിത മിന്നുന്നു പൂത്ത കാശങ്ങളാല്‍ 
ജരഠതവഹിക്കുന്ന വഷത്തുവെന്നപോല്‍. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative St 


തുളസീദാസരാമായണം 


അകമലരിലുണ്ടായിവന്നിടും സന്തൃപ്യി 
പകലിരവു ലോഭത്തെയെന്നപോലിന്നിതാ 
ശരദമലസത്താമഗസ്ത്യതാരോദയം 
സരണിജലശുന്യമെന്നാക്കുന്നു ലക്ഷ്മണ! 
വിഗതമദമോഹമാം സത്തര്‍തന്‍ ഹൃത്തുപോല്‍ 
വിമലത വഹിക്കുന്നു വാഹിനീവാപികടം. 
ക്രമമൊടു നദീജലം ശോഷിപ്പ, സൂരിയില്‍ 
മമതയനുവാസരം ലോപിച്ചുപോംവിധം. 
Bs ശരദുഭദയവേളകണ്ടെത്തുന്നു ഖഞ്ജനം 
ee വരസുകൃതസന്ധിയില്‍ സല്‍ക്കമ്മമെന്ന പോല്‍. 

ലം ധരയിലൊരു മാലിനൃൃമില്ല കണ്ടീടവാന്‍ 
2B ഭരണപടുമന്നന്‍െറ രാജ്യത്തിലെന്നപോല്‍. 
നിറമഴ ശമിക്കയാല്‍ നീരം ദിനേ ദിനേ 
കുറയുവതു കുണ്ണിതംചേത്തു മീനങ്ങളില്‍; 
ധനരഹിതരായ്‌ത്തീന്നു മഡ്യം വഹിക്കയാല്‍ 
മനമുഴറി മാഴ്രം ഗൃഹസ്ഥരെപ്പോലവേ. 
ജലധരസമൂഹങ്ങളസ്തംഗമിക്കയാല്‍ 
തെളിവിയലുമംബരം ശോഭിച്ചു മേല്ലുമേല്‍; 
കരളിലിടതിങ്ങുന്ന കാമം ശമിച്ചൊരാ_ 
ഹരിചരണദാസനാം മത്ത്യനെപ്പോലവേ. 
നഗരമതു വിട്ടൊഴിഞ്ഞീടുന്നു മന്നരും 
നലമൊടു മുനീദ്ദരരും ഭിക്ഷുക്കരം വൈശ്യരും; 
ജഗദധിപസദ്‌ഭക്തി വന്നുചേന്നീടവേ a 
സക 
ല സുഖഭോഗവും വണ്ണാശ്രമസ്ഥര്‍പോല്‍ 
അമലതരനിര്‍ഗ്ഗണബ്രഹ്മം സഗുണമായ൦_ 
_ ച്ചമയുവതിനൊപ്പം വിളങ്ങുന്നു ലക്ഷ്മണ, 
വികസിതസരോജങ്ങടംകൊണ്ടു ശോഭിച്ചിട്ടം 
ികവുടയ സുന്ദരോദാരപത്മാകരം. 


ശരത്താപമാററുന്നു 6 
നദശനം 


കിഷ്കിന്ധാകാണ്ഡം 625 


അരിയശശിബിംബത്തെ നോക്കീ ചകോരകം 
ഹരിയെ ഹരിഭക്തനാം സിദ്ധനെപ്പോലവേ. 
മശകമഥദംശവും മായുന്നു മഞ്ഞിനാല്‍ 
ദ്വിജനികരവി ദ്രോഹി തന്‍കുലംപോലവേ. 
ശരദുദയമാകവേ, കീടങ്ങാം മാഞ്ഞുപോയ; 
ഗുരുവിനുടെ ചാരത്തു ശങ്കാഭ്രമഞങ്ങാംപോല്‍. 


അരുളി രഘുപുംഗവന്‍: ““വഷ്ം കഴിഞ്ഞുപോയ? 
ശരദമലകാലവും വന്നു കുമാരക! 
ഇനിയമിഹ കേയംപ്പാന്‍ കഴിഞ്ഞീല ലക്ഷ്മണ, 
ജനകനൃപപൃത്രിത൯ വാത്തയെന്തെങ്കിലും. 
കമനിയവളെങ്ങെന്നറിഞ്ഞാലരക്ഷണാല്‍ 
യമനെയുമെതിത്തു ഞാന്‍ വീണ്ടെടുക്കും ധ്രുവം. 
ഉയിരൊടു വസിക്കുന്നു സീതയെന്നാവുകില്‍ 
സ്വയമധികയത്തം തുടന്നു ഞാന്‍ മീണ്ടിടം. 
രവിസുതനു കൈയ്തലായ൦്‌ നാടും നഗരവും 
വിവിധവിഭവങ്ങളം കോശവും നാരിയും. 
അമിതസുഖലോലുപന്‍ വാഴുന്നു മന്നനാ_ 
യടിമുടി മറന്നിതെന്‍കാര്യം മദാലസന്‍. 


ബലമുടയബാലിയെക്കൊന്ന ബാണത്തിനാല്‍ 


തുലയമനുജാതനും നാളെക്കുമാരക! ”” 


ഗിരിവരകുമാരികേ, ദപ്ുവും മോഹവും 
കരളിലിടതിങ്ങാതെ കാക്കുന്നതാരുവാന്‍, 
അലിവിയലുമമ്മഹാത്മാവിനും ചിത്തത്തി- 
ലരിശമുളവാകുമോ സ്വപ്പത്തിലെങ്കിലും? 
ചരിതമിതു സൂക്ഷ്മമായ*ക്കാണുവാനാവുമോ 
'ഹരിചരണഭക്തരാം ജ്ഞാനികരംക്കെന്നിയേ. 


അരുണനളി നേക്ഷണന്‍ കോപിച്ചുവെന്നറി- 
ഞ്ഞനുജനഥ വില്‍കുലച്ചമ്പുമായ്‌ നില്ലവേ 
കരുണയുടെ സീമയാം രാമനോതീടിനാ൯: 
““കരുതുക കുമാരക, മിത്രം രവിസുതന്‍; 
കപിവരനെയൊട്ടൊന്നു പേടിപ്പെടുത്തി നീ 
'വിപിനമിതിലാനയിച്ചീടട സഹോദര!” 


പവനജനുമോക്കയായപ്പോടം: “കപീശ്വരന്‍ 
ഭവനപതി രാമന്‍െറ കാര്യം മറന്നുപോയ.” 


ദിവസകരപുത്രന്‍െറ ചാരത്തു ചെന്നവന്‍ 
ശിവകരമുരയ്ക്യായ* സാമദാനാദികടം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative ne 


തുളസീദാസരാമായണം 


വിഷമനില കൈക്കൊണ്ടു ഭീരുവായ” തേറിനാ൯: 
““വിഷയരതി മാമകജ്ഞാനം കവന്നു ഹാ. 

Lee പവനസുത, മക്ടെന്മാരൊക്കെയെത്തുവാ൯ 

an പ്രവഗകുലഭൂതരെ പ്രേഷണംചെയ്ത നീ. 
പറയുകൊരുപക്ഷത്തിലേറെ വൈകീടുകില്‍ 

Be തിരിയെ വരുവോരെ ഞാന്‍ കൊല്ലമെന്‍കൈകളാല്‍. '” 


എ അനിലഭവനാനയിച്ചക്ഷണം ഭൂതരെ_ 
ക്കനിവിനൊട സമ്മാനമേകിനാ൯ വേണ്ടപോല്‍. 
അരചമതമെന്തെന്നു കോഴംപ്പിച്ചുകൊള്ളവേ 
വിരവിലവര്‍ വന്ദിച്ചു മണ്ടിക്കുതിക്കയായ”. 


അതുപൊഴുതു കിഷ്കിസ്ധപൂകിനാന്‍ സരമിത്രി_ 
യരിശമൊട; പേടിച്ചു പാഞ്ഞു കപിവ്രജം. 
ഭഗവദനുസംഭവന്‍ വില്‍കുലച്ചോതിനാന്‍: 
““നഗരമിതു ചുട്ട ഞാന്‍ ചാമ്പലാക്കും ദൃഡ്ം.”” 


പുരജനചരിദ്രാന്തി കാങ്ചയാലംഗദന്‍__ 
നരപതികുമാരക൯_തത്ര ചെന്നീടിനാന്‍. 
അതിവിനയമോടുടന്‍ കാല്ലല്‍ പതിക്കയാ_ 
ലഭയമവനേകിനാന്‍ ശ്രീരാമസ്സോദരന്‍. 


. കവിയുമൊരു കോപമാന്നെത്തി കിഷ്ഠിസ്ധയില്‍ 
യവന്ൃപതി സരമിത്രിയെന്നു കേട്ടീടവേ, 
വിപദുദയഭീതിയാല്‍ത്തന്‍ മന്ത്രിയോടുടന്‍ 
കപിനിവഹനായകന്‍ സുഗ്രീവനോതിനാന്‍: 


'“അനിലസുത, താരയോടൊത്തു ചെന്നാശു നീ_ 
യനുനയവചസ്സാലിണക്കൂ കുമാരനെ.” 


കപിദയിതയോടൊത്തുചെന്നു വാതാത്മജന്‍ 
 കുപിതയുവമന്നനെെ പാദംപണിഞ്ഞുടന്‍ 

തിരുവടി രഘൂത്തമന്‍തന്‍കീത്തി വാ ിയ_ 

ങ്ങരമനയിലെത്തിച്ചു വീരസമിത്രിയെ. 


പദയുഗളമക്ഷണം ക്ഷാഒനംചെയ്തവന്‍ 
TR 
ഒ ൨ 


കിഷ്കിന്ധാകാണ്ഡം 


രവിതനയവാക്കാല്‍ പ്രസാദിച്ച ലക്ഷ്മണന്‍ 
വിവിധവചനങ്ങളാലാശ്വസിപ്പിക്കയായ?. 
കപിനിവഹമെത്തുവാ൯ മുന്നമേ കല്ലിച്ച 
കഥയഖിലമോതിനാനഞ്ജനത്രനും. 
യുവനൃപതിയംഗദന്‍തൊട്ടള്ള വാനര_ 
പ്രവരരൊടുമൊന്നിച്ചു സുഗ്രീവനഞ്ജസാ 
കുതുകമൊടു ലക്ഷ്ണ൯തന്നെപ്പുരസ്തരി_ 
ചതുപൊഴുതു യാത്രയായ്‌ സ്വാമിയെക്കാണുവാന്‍. 


പദമലരു വന്ദിച്ചു കൈകൂപ്പിയക്കജന്‍ 
പതറുമൊരു ശബ്ദത്തിലോതിനാനീവിധം: 


“*അടിയനിതിലേതും പിഴച്ചീല മല്‍പ്രഭോ, 
പടതകലരും ഭവന്മായയീടുററതാം. 
ഇനകുലമഹാമണേ, തീരുകില്ലങ്ങുന്നു 
കനിയുമളവല്ലാതെയീ മായ തെല്ലുമേ. 
വിബുധനരവ്വന്ദവും മാമുനിശ്രേഷ്ടരും 
വിഷയസുഖവാഞ്ചഛയഷ്ണുധിനരെന്നാവുകില്‍, 
ചപലനൊരു മൂഡന്‍ നികൃഷന്‍ കുരങ്ങിന്റെ 
ചരിതമവിടത്തോട ചൊല്ലേണ്ടതില്ല ഞാന്‍. 


മുഗമിഴികഠം തൂകും കടാക്ഷബാണങ്ങളാല്‍ 
നിഹതമതിയാകാതെ മേവുന്നതാരുവാ൯, 


വിജിതഭയമൂഴിയില്‍ കോപാന്ധകാരോഗ്ര_ 
രജനിയിലുണന്നിരുന്നീടടന്നതാരൊരാരം, 
പിരിമുറുകി നില്ലന്ന ലോഭപാശത്തിനാല്‍ 
ചെറുതുമിഹ ബദ്ധനായ്ത്റീരാത്തതാരുവാന്‍, 
മനുജനവനങ്ങയ്ക്കു തുല്യനെന്നോപ്പു ഞാന്‍ 
തനതുഗുണസാധനയ്ക്കപ്രാപ്യമപ്പദം. 
തവകരുണയുണ്ടെങ്കിലത്യപൂവ്വം ചില_ 
ക്വെനിയിതിലായത്തമായ*വരാം തല്‍പദം.”” 


പരിമുദുലഹാസമാന്നോതി രാമന്‍: “ “സഖേ, 
ഭരതനു സമാനനായ്ക്കുാണുന്നു നിന്നെ ഞാന്‍. 


ജനകജയെ മീളവാനുള്ളോരുപായമെ_ 


-തിനിയതിനു യത്നിക്കവേണം സഗാരവം.”” 


അവരിരുവരീവിധം ഭാഷണംചെയ്യവേ 
പൃവഗവരസംഘങ്ങഠം വന്നുകൂടി ജവം. 


അചലപതികന്യകേ, കണ്ടു ഞാനും മുറ. 
ജവിടെയിടചേന്നൊരാ വാനരശ്രേണിയെ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


627 


(3 


iw 


"ad 70% by 


തുളസീദാസരാമായണം 


അവരുടെ കണക്കൊന്നു നിണ്ണയിച്ചീടവാ- 
നരു,തതിനൊരുങ്ങുവോനത്ൃന്തമുഡനാം. 
ചരണകമലങ്ങളില്‍ക്കുമ്പിട്ടകൊണ്ടവര്‍ 
കരുതിയഥ രാമനെത്തങ്ങരംക്കു നാഥനായ്‌. 
കുതുകമരുളമ്മാറു രാജീവലോചനന്‍ 
കുശലനില ചോദിച്ചിതോരോ കപിയൊടും. 
അതിലണവുമാശ്ചര്യമില്ല ചൊല്ലീടവാ_ 
നഖിലഗതനീശ്വരന്‍ വിശ്വരൂപന്‍ വിഭു. 
» ag - തിരുവടികടം വന്ദിച്ചു നില്കുന്ന ദാസരോ_ 

_ ടരുളി കപിനായകന്‍ സുഗ്രീവനീവിധം: 


““കരുതുകിതു രാമന്‍െറ കാര്യം കപികളേ, 
വിരവിനൊടു പോകണം നാലുദിക്കിങ്കലും 
അവനിസുതയെഞങ്ങെന്നു തേടിഗ്രഹിച്ചുകൊ_ 
ണ്ടറിവി,നൊരുമാസത്തിനുള്ളിലിങ്ങെത്തണം. 
അവധിയിതു ലംഘിച്ചു ദേവിയെക്കാണാതെ 
വിവരമറിയാതെകണ്ടിങ്ങു വന്നീടുകില്‍ 
അവരെയിഹ നിഗ്രഹിച്ചീട്ടമെന്‍ കൈകളാ_ 
ലതിനു ചെറുതും മടിക്കില്ല ഞാനോക്കണം.”” 


പുകഴുടയസുഗ്രീവശാസനം കേഠംക്കവേ 
സകലകപിയൃഥവും യാത്രയായ്‌ സത്വരം. 
അതുസമയമംഗദന്‍, ജാംബവാ,നഞ്ജനാ_ 
തനയരിവരോടൊത്തു നീലന്‍ നളനെയും 
 ഹരിനിവഹനാഥന്‍ വിളിപ്പിച്ചു ചൊല്ലിനാൻ: 
“തിരയുക കപീന്ദ്രരേ, നിങ്ങഠം തെക്കന്‍വഴി. 
 സകലരൊടുമൊന്നുപോല്‍ ചോദിച്ചുകൊള്ളണം 
സതി സുമുഖി സീതതന്‍കാര്യം സഖാക്കളേ! 
Ee തിവിധകരണങ്ങളാലുദ്യമിച്ചീടണം 

ത 18 ികഠംതന്‍ഹിതം സാധിച്ചുകൊള്ളവാന്‍ 


Sy 


ത്തന്നെ ശരീരികഠം. [ 


കിഷ്കിന്ധാകാണ്ഡം 62൭ 


രഘൃവരപദപ്രേമമുള്ളോന്‍ ഗുണജ്ഞനാം 
മഹിയിലവനൊപ്പമായ്‌ മററില്ല ഭാഗ്യവാന്‍. ”” 


ഇതുവിധമുരഷ്ണുവേ വന്ദിച്ചു രാഘവ_ 
സ്മൃതിയൊടു പുറപ്പെട്ട വാനരശ്രേഷ്ഠരും. 
ഒടുവിലഥ കൈകൂപ്പി യാത്രചോദിച്ചുകൊ_ 
ണ്ടടിയിണപണിഞ്ഞൊരാ വാതാത്മജാതനെ 
കനിവിനൊടനുഗ്രഹിച്ചംബുജലോചനന്‍ 
തനതു കരമോതിരം നല്ലിക്കഥിക്കയായഃ; 
““അരിമയൊടു സീതയെസ്സാന്ത്വനംചെയ്യണം 
വിരഹകഥയോതീട്ടു വേഗം മടങ്ങണം.” 


ജനിഫലമുദിച്ചെന്നു ചിന്തിച്ചു വായുജന്‍ 
ജഗദധിപപാദം സുരിച്ചങ്ങു യാത്രയായ. 
നിഖിലമറിയുന്നവന്‍ നാഥനെന്നാകിലും 
നൃപതിജനമര്യാദകാത്തതാണീവിധം. 


വിപിനഗിരികന്ദരാദ്യങ്ങളില്‍ത്തേടിയ_ 
ക്കപിനിവഹമങ്ങിഞങ്ങു പാഞ്ഞു പലേടവും. 
അനുനിമിഷമാ രാമകാര്യത്തില്‍ മുങ്ങിനാര്‍ 
തനതുതനുപോലുമേ വിസ്മരിക്കുംവിധം. 
ഗഹനനടുവില്‍ക്കണ്ട ദൈതേയരെക്കര_ 
പ്രഹരമുടനേല്ലിച്ചു നിഗ്രഹിച്ചാരവര്‍. 
വഴിയിലൊരു മാമുനിശ്രേഷ്ഠനെക്കാണുകില്‍ 
ചുഴലവുമണഞ്ഞുടന്‍ ചോദിക്കുമാദരാല്‍. 
അവിടവിടെയീവിധം ചുററിച്ചരിച്ചൊര_ 
ദപൃവഗവരരാത്തരായ്തീര്‍ന്തു പിപാസയാല്‍. 
ഉദകമൊരുദിക്കിലും കാണാതെ ദൈന്യമാ_ 
നുഴറി വഴിതെററിക്കറങ്ങീ കപിവ്രജം. 
വിവശരിവരെല്ലാം മരിച്ചുപോകും, ജലം 
ലവവുമിവിടില്ലെങ്കിലെന്നോത്തു മാരുതി, 
ഗിരിശിഖരമൊന്നില്‍ക്കരേറി നോക്കുംവിധന 
ധരയിലൊരു ഗഹ്വരം കാണായിതന്തികേ_ 
ബകനിര മരാളങ്ങഠം കോകങ്ങളാദിയാം 
വികിരതതി പാറിക്കരേറുന്നിതായതില്‍. 
അചലശിഖരംവിട്ടിറങ്ങിസ്സഹഷ്മ_ 
ന്നനിലസൂതനക്കാഴ്ച കാട്ടിനാന്‍ കൂട്ടരെ. 
പവനജനെ മുന്‍നിത്തി വാനരന്മാരുടന്‍ 
വിവരമതിലുടാപ്പുക്കു നോക്കും ദശാന്തരേ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


അവിടെയൊരു സുന്ദരോദ്യാനവും പൊയ്തയും 
ഭവനവുമൊരുത്തമസ്തധ്രീയുമുണ്ടത്ഭതം | 
ചിരതരതപസ്യതന്‍ പുഞ്ജമാം സാധ്വിയെ;-- 
പരമസുകൃതത്തിനെ-ക്ഭൂപ്രിനാഃ രവരും. 
കനിവിനൊട യോഗിനീമാതു ചോദിക്കയാല്‍ 
കഥയഖിലമോതിനാനാഞ്ജനേയന്‍ തദാ. 


G8 ““രആുൂജയഖിലമാററുവാന്‍ വെള്ളം കുടിക്കുവി൯ 

& രുചികരഫലങ്ങളം ഭക്ഷിച്ചുകൊളളവിന്‍. ”” 
പെരുകിയ പിപാസയും ക്ഷുത്തും ശമിപ്പിച്ചു 

തിരിയെവരുമക്കപിപ്രാഡരോടഞ്ജസാ 


നിജചരിതമോതിനാളൊക്കെത്തപസ്വിനി 
നിറയയമൊരു കൌതുകം പ്രത്യക്ഷമാക്കിനാഠം: 


xe 
a 


“ “പ്രപഗനിവഹങ്ങളേ, പോവുകയാണു ഞാന്‍ 
ഭവനപതി രാമനെക്കാണുവാനിക്ഷണം. 
ഒരുനിമിഷമേവരും കണ്ണടച്ചിടകില്‍ 
ത്വരിതമിനിയെത്താം പുറത്തെന്നറിയവില്‍. 
ഭയമരുതുലേശവും മക്കടശ്രേഷ്ദരേ, 
കയല്‍മിഴിയെ നിങ്ങാംക്കു കാണാന്‍ കഴിഞ്ഞിടം. 


കപികളഥ കണ്‍ പോളപുട്ടിത്തുറക്കവേ 
കടലരികില്‍ നില്ലതാഷ്ക്കുണ്ടുകൊണ്ടാടിനാര്‍. 
തദനു രഘുനാഥനെച്ചെന്നു കണ്ടീടിനാരം 
തളിരടികഠം കൂപ്പിപ്പുകഷ്്രിനാരം താപസി. 
അരുളിയവിനാശിയാം ഭക്തിയാ യോഗിനി_ 
ക്മെലകമലേക്ഷണന്‍ ദേവന്‍ ദയാമയന്‍. 
പരമശിവനളിനഭവവന്ദ്യമാം ശ്രീരാമ_ 
ചരണയുഗമുള്ളില്‍ പ്രതിഷ്ടിച്ചു താപസി, 
വിഭവിനൊടു യാത്രയുംചൊല്ലിബ്ുദരികാ_ 
ലു വിപിനമതിലെത്തിസ്സുഖിച്ച വാണീടിനാരം. 


i 


അവധി കഴിയാറായി, കാര്യം ഫലിച്ചുമി_ 
രിച്ചു വാതാത്മജാദികരം. 

ത്ത കിട്ടാതെ നമ്മളാ_ 
ന്തന്നാര്‍ 


കിഷ്കിന്ധാകാണ്ഡം 


പിതൃഹനനശേഷം കുമാരനാമെന്നെയും 
മൃതിവശഗനാക്കാന്‍ നിനച്ചിരിക്കാം ശാഠ൯. 
അഹിതമതു സംഭവിക്കാതെന്‍ സഖാക്കളേ, 
രഘുതിലകകാരുണ്യമൊന്നാല്‍പ്പുലന്നു ഞാന്‍. 
ചരമഗതിയിപ്പോഠം സമാസന്നമായി മേ 
കരളിലൊരു ശങ്കയയംകൂടാതെ ചൊല്ലവന്‍. ”” 
കപികളിതു കേദംക്കവേ ബാഷ്ഠാവിലാക്ഷരായ? 
കരുണയൊടു മുകരായ്‌ നിന്നാരരക്ഷണം. 
അഴലില്‍ മുഴുകീടിലും ധൈര്യം വരിച്ചുകൊ_ 
ണ്ടഖിലരുമി തേവിധം ചൊന്നാരനന്തരം: 


“സതി ജനകപുൃത്രിതന്‍ വാത്ത കേഠംക്കാതിനി_ 
ചുതുരയുവഭൂപതേ, നാം തിരിച്ചെത്തിടാ.”? 


കുലിശദ്ദഡനിശ്ചയം പൂണ്ടക്കടല്‍ക്കരെ_ 
ക്കുശനിര വിരിച്ചതില്‍ പുക്കിരുന്നാരവര്‍. 


കദനവിവശാംഗനാം താരേയനോടുടന്‍ 
കപികുലവയോധികന്‍ ജാംബവാനോതിനാന്‍:: 

“ കരുതരുതു വത്സ, നീ മത്ത്യനായ* രാമനെ 
ത്തിരുവടികരം നിര്‍ഗ്ഗണബ്രഹ്മ,മനാദിയും. 
ക്ഷിതിയിലവതാരമാന്ുള്ളൊരദ്ദേവന്‍െറ 
പദനളിനദാസരാണോക്ക നാമൊക്കെയും. 
സുരമനുജവിപ്രരെക്കാക്കുവാന്‍ സ്വഗ്ശീയ_ 
വരസുഖമുപേക്ഷിച്ചു വന്നെത്തിനാ൯ വിഭ.” 
ബഹുവിധമിതേവിധം ചൊല്‍മകെശഗ്ഗിരിക്കെഴും 
ഗുഹയിലമരും പക്ഷി സമ്പാതി കേദംക്കയാല്‍ 
വെളിയിലവനെത്തിസ്റമീക്ഷിച്ച നേരത്തു 
വളരെവളരെക്കപിപ്രാഡരെക്കാങ്യായ?. 


കഴുകനുടനുച്ചത്തി ലോതിനാ, “ “നീശ്വരന്‍ 
കനിവിനൊടു നല്ലി മേ ഭോജനം വേണ്ടപോല്‍. 


പലപല ദിനങ്ങളായ” പഷ്ണിയില്‍പ്പെട്ടൊരെ൯ 
നിലയധികശോച്യം മരിക്കുമെന്നോത്തു ഞാന്‍. 
വയറുനിറയുമ്മാറു ഭോജനം കിട്ടാതെ 
വലയുമിവനീശ്വരന്‍ നല്ലി വേണ്ടോളവും.”” 
പറവയുടെ വാക്കു കേട്ടേററവും പേടിച്ചു 
മരണമിഹ സത്യമായെന്നോത്തു വാനരര്‍. 
ഞൊടിയിലെഴുനേല്ലയായേവരും; ജാംബവാന്‍ 
കടുതരവിഷാദത്തില്‍ മുങ്ങി നടേതിലും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


631 


632 


തുഭസീദാസരാമായണം 


ചെറുതിട വിചാരിച്ചു ചൊല്ലിനാനംഗദ൯: 
““പറവകളിലെത്രയും ധന്യന്‍ ജടായുതാന്‍. 
അവനുസമനാരുള്ള? കരയ 
ഭവനമിതു കൈവിട്ട പുകീ ഹരിപുരം. 


ഉടനരികിലെത്തിനാനാനന്ദശോകങ്ങ_ 
ളിടകലരുമീ വാക്കു കേട്ടു സമ്പാതിയും. 
അഭയവചനങ്ങളാലാശ്വസിപ്പിച്ചുകൊ_ 
ണ്ടനുജകഥയോതുവാനത്ഥിച്ചു നീഡജം. 
സ്‌പ്പഹയൊടതു സവ്വവും കേട്ട സമ്പാതിയേ 
രഘുപതിമഹത്വം പുകഷ്ീ പലേവിധം. 
ഒടുവിലവനോതിനാ, ““നെന്നെപ്പിടിച്ചെട_ 
ത്തുടനടി കടല്ലരെക്കൊണ്ടുപോയീടണം. 
തനതുതനു കൈവിട്ട പുണ്യവാനാകുമെ_ 
ന്നനുജനു തിലോദകം നല്ലട്ടെ കൂട്ടരേ! 
ജനകജയെയെങ്ങും തിരക്കുന്ന നിങ്ങഠംക്കു 
ജയമരുളവാന്‍ തുണച്ചീടുമെന്‍ വാക്കുകഠം. ”” 


അരുളി കഥയൊക്കെയും മക്കടശ്രേഷ്ലരോ_ 
ടനുജനുടെ ശേഷക്രിയയ്ക്കുശേഷം ഖഗം: 


““തരുണതതളിത്തൊരക്കാലം, ചിറകടി_ 
ച്ചരരുണനികടംപൂകി ഞാനും സഹജനും. 


ഖരകിരണതേജസ്സ തെല്ലും പൊറായ്ക്കുയാല്‍ 
വരവിനൊട കീഴോട്ടു പോന്നാന്‍ സഹോദരന്‍. 
മദഭരിതമാനസന്‍ ഞാനോ, കുതിച്ചിതാ_ 
ദൃതിതിരളമാദിത്യദേവന്നഭിമുഖം. 
മുറവിളിയിലംബരം ഞെട്ടിക്കുമാറുടന്‍ 


_ ചിറകുകരം കരിഞ്ഞു ഞാന്‍ വീണു ധരിത്രിയില്‍. 
_ അതിനരികിലാശ്രമം തീത്തിരുന്നൂ മഹാന്‍ 


കൃതമതി, യശോധനന്‍, ചന്ദ്രമസ്സാംമുനി. 


റിയിവനെക്കണ്ടു കാരുണ്യമാന്ുകൊ_ 
ണ്ടരുളി മട്ടിലും സാന്ത്വനം സാത്വികന്‍. 
മഹിമ ) 


കിഷ്കിന്ധാകാണ്ഡം 


രമണി യവളെമത്ങെന്നു തേടിപ്പിടിക്കുവാന്‍ 
രഘുപ തിയയയ്ക്ശുന്ന ഭമൂുതരിങ്ങെത്തിട്ടം . 


അവരെ ടട സമാഗമം സംഭവിച്ചാല്‍ സഖേ, 
വിവശ തയകന്നു നിന്‍ പക്ഷം മുളച്ചിടും.” 


മുനിയുടെ വചസ്സിന്നു സത്യമായക്കാങ്കയാല്‍ 
മുദിതനിവനോതുന്നിതപ്പോലെ ചെയ്യണം. 


സകലജനരമ്യം ത്രികൂടാചലത്തിന്‍െറ 
മുകളിലഭി ശോഭിപ്പു ലങ്കാമഹാപുരം. 
കരളിലൊരു ശങ്കയും കൂടാത്ത രാവണന്‍ 
കരബലമിയന്നവ൯ കാക്കുന്നിതപ്പുരം. 


അവിടെയതി മോഹനാശോകവാടിക്കക_ 
ത്തഴലൊട വസിക്കുന്നു വൈദേഹനന്ദിനി. 
ഹരിനികരവീരരേ, നിങ്ങഠരംക്കു കാണുവാ_ 
നരുതു, മമ ദൃഷ്ലിയാല്‍ കാണുന്നതുണ്ടു ഞാന്‍. 
കഴുകനുടെ കണ്ണത്ര ശക്തമാണെന്നുള്ള 

കഥയറി യുവോക്കിതില്‍ത്തോന്നില്ലൊരദ്‌ഭതം. 


അതിജരഠനായി ഞാനിപ്പോംഴതല്ലെങ്കില്‍ 
ചിതമൊട തുണയസ്കാനൊരുങ്ങിയേനേ ദ്ൂഡം. 
ഉദധി, ശതയോജനാവിസ്‌തൃതം ചാടുവാന്‍ 
മുതിരുമൊരു വീരന്നു കണ്ടിടാം ദേവിയെ. 


മമ തനുവിനുണ്ടായ മാററമെന്തത്ഭുതം 
മഹിതമതിധൈര്യം വരിപ്പില്‍ സഖാക്കളേ! 


സ്വയമമലനാരെ സ്മരിച്ചു ഭര്‍വ്ൃത്തരും 
ഭയദഭവസാഗരം പിന്നിട്ടിടുന്നു വോ, 


അവനരുളിവിട്ടള്ള ദുതരേ, നിങ്ങളി_ 
ന്നവശതയുപേക്ഷിച്ചു ചിന്തിക്ക കരശലം.”” 


ഖഗപതി പറക്കുന്ന കാഴ്ചയും കണ്ടുകൊ_ 
ണ്ടകതളിരില്‍ വിസ്മയംപൂണ്ടു നിന്നാരവര്‍. 


തനതുബലവേഗങ്ങളോതിനാര്‍ തമ്മിലും. 
ക്കനമൊരു കപിക്കുമില്പണ്ണവം താണ്ടുവാ൯. 


ഉടനരുളി ജാംബവാന്‍: “ “ഞാനിന്നു വൃദ്ധനാ_. 
യുടലിനു നടേക്കണക്കേതുമില്ലാ ബലം. 


ഭവനപതി വാമനാകാരം ധരിച്ചനാഠം 
യവസുഭഗനാണു ഞാ, നന്നിവന്‍ ശക്തിമാന്‍. 


ബലിയൊട വരിച്ചൊരമ്മണ്ണളന്നീടവാ_ 
നലകിനുടയോന്‍ വിരാഡ്രൂപം ധരിക്കവേ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


638 


തുളസീദാസരാമായണം 


വിഭവിനു വലംവെച്ചിതേഴുവട്ടം മഹാ_ 
വിരുതൊടിരുനാഴികയ്കുള്ളില്‍ ഞാന്‍ കൂട്ടരേ! 


അതുസമയമോതിനാ൯ താരേയ, ““നങ്ങോ 
കുതുകമൊടു ചാടാം, തൃരിച്ചു ചാടാന്‍ പണി. ? 


വചനമിതു കേഴംക്കവേ ചൊല്ലിനാൻ ജാംബവാന്‍; 
““വിജയഗതികൊള്ളവാന്‍ യോഗ്യനങ്ങെങ്കിലും 
ഹരിനിവഹനായകന്‍ താങ്കളാണാകയാല്‍ 
മറുകരയിലെത്തേണമെന്നു ചൊല്ലാവതോ? 
അയി, പവനപുത്ര, നീ മിണ്ടാതിരിപ്പതെ_ 
ന്തധികബലവേഗങ്ങളായത്തമാകിലും? 
a പിതൃസമപരാക്രമപ്രഡിപുണ്ടോരു നീ 
fee മതിബലവിവേകവിജ്ഞാനകോശാലയം. 
ഉണരുക കുമാര, നീ നിന്നാലസാദ്ധ്യമാ_ 
യലകിലൊരുകാര്യവും കാണുന്നതില്ല ഞാന്‍. 
ലഘുവിഭവനല്ല നീ വിക്രമവാരിധേ, 
രഘുതി ലകകാര്യത്തിനായിപ്പിറന്നവന്‍. 


ഇതു ചെവിയിലെത്തവേ പവ്വതാകാരനായഃ* 
ചിതമൊട്ട വിജുംഭിച്ചുനിന്നാന്‍ മരുത്സുത൯. 
പുരടരുചിമിന്നിയദ്ദേഹത്തിലൊക്കെയും 
ഗിരിവരസുമേരുവെപ്പോലെ തേജസ്വിയായ, 
പലവുരു ഗഭീരമാം സിംഹനാദത്തൊടേ 
ജലധിയിതു വിദ്ൃതം താണ്ടുമെന്നാനവന്‍ 
““അടരിലസുരേശനാം രാവണന്‍തന്നെ ഞാ 
നനുചരരൊടൊന്നിച്ചു നിഗ്രഹിക്കും ക്ഷണാല്‍. 


പുകരംപെരുകുമാ ത്രികൂടാദ്രിയം പൊക്കി ഞാന്‍ 
_ നികടമണയുന്നുണ്ടു നിങ്ങാംക്കു കണ്ടിടാം. 


അയി, വിബുധപൂജ്യനാം ജാംബവാനേ, ഭവാ_ 
നരുളണമിനിച്ചെയ്തകൊള്ളേണ്ടതൊക്കെയ്യം a 


റുമൊഴിയരയ്്കയായ* വൃദ്ധന്‍ കപീശ്വരന്‍: 


ലത്തി നീ സീതയെക്കാണണം 
റ) ന്‍ 0 


കിഷ്കിന്ധാകാണ്ഡം 635 


തിരുവടിയൊടൊന്നിച്ചു കാഴചയ്തുമാത്രമായ* 

പെരിയ കപിസൈന്യങ്ങളുണ്ടായിരുന്നിടും. 
“ത്രിഭുവനവുമൊന്നു പോല്‍ ശുദ്ധമാക്കുന്നൊരാ_ 
വിഭവിനുടെ സല്‍കീത്തി പാടും സുരാദികരം. 
അനഘമതു കേഠാക്കുവോന്‍, പാടുവോന്‍, ചൊല്ലലവോന്‍ 
ജനിമുതിഭയംവിട്ടു മുക്തനാഷ്തീന്നിടം. ”” 

അരിമയൊടു പാടുന്നിതാ രാമകീത്തനം 
-ഹരിചരണനാളീകളഭുംഗം തുളസി ഞാന്‍. 
സകലഭവരോഗവും മാററുന്നൊരഷധം 
മികവുടയൊരക്കീത്തിസംസിദ്ധിദായകം. 


കുവലയദലാംഗനായ്‌*ക്കാമാഭിരാമനാ_ 
യവഗുണവിഹംഗമശ്രേണിക്കു വേടനായ" 


അമരുമൊരു രാമന്‍െറ സല്‍ഗുണഗ്രാമത്തെ_ 
യനുദിവസമേവരും ശ്രദ്ധിച്ചു കേോംക്കണം. പ്‌ 


കിഷ്ക്കിന്ധാകാണ്ഡം തീന്ന 


സുന്ദരകാണ്ഡം 


ശാന്തന്‍ ശാശ്വതനപ്രമേയനനഘ൯ 
നിവ്വാണശാന്തിപ്രദന്‍ 
ബ്രഹ്മാശങ്കരശേഷസേവ്ൃയനമലന്‍൯ 
വേദാന്തവേദ്യന്‍ വിഭ 
രാമാഖ്യന്‍ ജഗദീശ്വരന്‍ സുരവരന്‍൯ 
മായാമനുഷ്യന്‍ മഹാ. 
രാജോത്തംസമെനിക്കു സരഖ്യമരുളാ൯ 
നിത്യം ഭജിക്കുന്നു ഞാന്‍. 
ഇല്ലന്യവാഞ്ചിതമെനിക്കിഹ ചൊല്‍വു സത്യ. 
മെല്ലാമറിഞ്ഞരുള വോനവിടുന്നു രാമ! 
സമ്പുണ്ണഭക്തിയിവനേകണമിഷ്ടമൂത്തേ, 
കാമാദി ദോഷമൊഴിവാക്കണമുള്ളില്‍നിന്നും. 


നിരുപമബലപുണ്ണന്‍ സ്വണ്ണുശൈലാഭദേഹന്‍ 
ദനുജവനശിഖാവാന്‍ ജ്ഞാനികദംക്കഗ്രഗണ്യന്‍ 
സകലഗ്രണനിധാനം വാനരേശന്‍൯ന്‍ ഹനൂമാന്‍ 
രഘുപതിവരദൂുതന്‍തന്നെ വന്ദിച്ചിടന്നേന്‍. 
3% 3% 3% 

ഗുരുജനവാക്കാലുള്ളകുളിത്തൊരു 
മരുദാത്മജനുടനുരിയാടി: 
““മക്കടവരരേ, ഞാനങ്ങെത്തി_ 
പ്ൃഷ്രമിഴിയാം ജനകജയെ 
കണ്ടുവരുംവരെ വാഴ്രിന്‍, കൊററിനു 
കന്ദഫലാദികഠം കൈക്കൊരംവിന്‍. 
ഇല്ല സുഖോചിതഭക്ഷണ,മെന്നാ_ 
ലല്പലടക്കണമെല്ലാരും. 
എന്‍കരളില്‍പ്പരിതോഷമുദിപ്പൂ; 
പെഞങ്മൊടിയാളെക്കാണും ഞാന്‍. ”” 


എന്നു പറഞ്ഞക്കൂട്ടരെയെല്ലഠം 
വന്ദിച്ചും നിജഹൃദയത്തില്‍ 
സുന്ദരരാമമുഖാബജം ചേത്തും 
മുന്നോട്ടക്കപി കാല്‍വെച്ചു. 
അണ്ണവതീരത്തുല്‍ബ്‌ഭാസിച്ചൊരു 
“സുന്ദര” ഭൂധരശിഖരത്തില്‍ വ: 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative ാ ടു 


640 തുളസീദാസരാമായണം 


ലാഘവമോടേ കയറിച്ചെന്നഥ 
രാഘവചരണസ്മരണത്താല്‍ 
പുതിയൊരു ശക്തി വഹിച്ചുംകൊണ്ടാ.. 
ദൃതിമാനലറീ പലവട്ടം. 
പാദാഘാതബലത്താല്‍ത്താഞ്ഞ 
പാതാളംവരെയശ്ശൈലം. 

പായും രാഘവശരമെന്നോണം 
വായയതനൂജന്‍ കുതി കൊണ്ടാ൯. 
സാരസലോചനദ്ദൃതവരേണ്യന്‍ 
വീരന്‍ മാരുതിയെന്നോക്കെ, 
സാഗരമോതീ മൈനാകത്തൊടു: 
““വേഗം ചെല്ലുക നികടത്തില്‍; 
വാനരനാഥനു വന്നൊരു കായ_ 
ക്ഷീണം തീക്കുക പവ്വതമേ!”” 


ചെന്നറിയിച്ചു ശൈലം; ഹനുമാ_ 
നൊന്നു തലോടിപ്പുറയുകയായ്‌: 


““വിശ്വേശ്വരനുടെ കാര്യംകണ്ടേ 
വിശ്രമമെന്നതു പാടുളളൂ.” 

അനിലാത്മജബലബുദ്ധികളറിവാ_ 
നകമേ കനതുകമേറുകയാല്‍ 


She ഉരഗാംബികയെച്ൊല്ലിയയ 
സുരസയെ,യപ്പോഴമരന്മാര്‍. 


““ഇന്നൊരു ഭോജനമേകീ വിധി മേ” 
യെന്നു പറഞ്ഞവദം തടയുന്വോരം 
ദപൃപഗകുലേശ്വരനോതീ: “ “നില്‍ക്കൂ, 
ഭവതിയെയൊന്നിവനറിയിക്കാം. 
സ്വാമി രഘൂത്തമകാര്യം നേടി_ 

ത്താമസമെന്യേ ഞാനെത്താം. 

ശ്രീമതി ജാനകിതന്‍ കഥയെല്ലാം 

പ്രേമപ്രഭവിനൊടുരചെയ്യാം. 
ന്നെ മടങ്ങി ക്ഷൃതപീഡിതയാം 

ട വായിലൊതുങ്ങാം ഞാന്‍. 


യി 


സുന്ദരകാണ്ഡം 


തന്നുടലൊട്ട വളത്തിച്ചൊന്നാ൯: 
* “എന്നെ വിഴുങ്ങാനാമോ, തേ?” 


ഒരുയോജനവരെ വിസ്താരത്തില്‍ 
സരസപിളത്തീ തന്‍ വദനം. 
ഹനുമാനക്ഷണമിരുഗുണമാക്കീ 
തനുവിസ്താരം വിരുതോടേ. 
പാടവമേറും സുരസ വളത്തീ 
ഷോഡശയോജന നിജവദനം 
.അതിലുമിരട്ടി വളത്തീ ഗാത്രം 
മതിമാ൯ മാരുതസൂതനപ്പോരം. 
വായ പിളത്തുന്തോറും സുരസ 
വായയജതനുവും വലുതായി. 
ഒടുവില്‍സ്സരസാവദനം യോജന_ 
യൊരുനൂറായിക്കണ്ടപ്പോോടം, 
അതികൃശതനുവായുള്ളില്‍പ്പുക്കാ_ 
നതുപടി പോന്നു പുറത്തേക്കും. 


: വിട തരികമ്മേ! ''_വീണ്ടും മാരുതി 
വിനയമൊടിങ്ങനെയറിയിക്കെ 
പന്നഗമാതാവരുളിക്കൊണ്ടാഠം: 
“*“എന്നെയയച്ചതു ദേവന്മാര്‍. 
നിന്മതിബലവും വീര്യവുമറിവാന്‍ 
വൃന്ദാരകരവരാശിച്ചു. 


ബാഹുപരാക്രമനിധി നീ ധീമാന്‍ 
രാഘവകാര്യം നിറവേററും.”” 


ആശിസ്സ്റിങ്ങനെ നല്ലിക്കൊണ്ടവ_ 
ളാശു ഗമിക്കെക്കപിവീര൯ 
.ഉരംത്തെളിവോടേ യാത്ര തുടന്നാ- 
നുത്തമഭൂതക്കണി രത്നം. 
മുകളില്‍ക്കൂടി പ്പോകും ബഹുവിധ 
വികിരാദികളാം ജീവികളെ 
ഛായപിടിച്ചു ഹനിച്ചു ഭജിക്കും 
മായാമയിയാം രാക്ഷസിയെ 
കണ്ടു തൊഴിച്ചു വധിച്ച ഞൊടിയിട 
കൊണ്ടു മഹാമതി കപിമുഖ്യന്‍. 
നിറകടലാകെത്താണ്ടിശ്ശീഘം 
മറുകര പുകി വീരേന്ദ്ര൯. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


641 


0 


തുളസീദാസരാമായണം 


ആനന്ദോദയമരുളമ്മാറൊരു 
കാനനമവിടെക്കാണായി; 
മൃഗകലസങ്കല,മനവധി വിഷ്കിര 
fae മുദമധരസ്വരസങ്കീണ്ണം. 
മുന്പിലൊരുജ്ജ്വലശൈലം മിന്നീ 
വന്‍പനതിന്മേല്‍ക്കരയേറി. 


വാനരവൈഭവമല്ലിതു ഗിരിജേ, 
മാനവപതിതന്‍ മാഹാത്മ്യം. 


ലംഘിതപവ്വതശുംഗന്‍ കണ്ടാന്‍ 
ലങ്കാനാമകമണിനഗരം. 
അംബുധിവലയിതമത്യന്നതമാം 
പൊന്മണി ദുശ്ശം വിലസുന്നു. 
ആപണദരഥ്യാചാരുചതുഷ്ണഥ_ 
ശോഭിതപുരമതു ശില്ലാഡ്യൃം. 
വാരണതുരഗഖരാദികളും ബഹു 
വാഹനനിരയും തിങ്ങുന്നു. 
അവിടം നിബിഡം നാനാരാക്ഷസ_ 
നിവഹശതത്താലനുവേലം. 
ഉദ്യാനങ്ങാം സരസ്സകരം വാപിക_ 
ഉദ്യോതിച്ചു പലമട്ടില്‍. 
നാശരികാംശനമാരെക്കണ്ടാല്‍ 
യോഗികരംപോലും മോഹിക്കും. 
അചലവിശാലശരീരന്മാരാ_ 
മനവധി രാക്ഷസമല്ലന്മാര്‍ 
ഇടിതോല്ലംപടി കടുരവമോട_ 
ഞ്ങിടയുന്നതുമവനീക്ഷിച്ചാന്‍. 
ദിക്കുകരം നാലും പരിരക്ഷി 
കക്കശനിശിചരയോധന്മാര്‍. 


കഥ ഞാ 
കശ ഞാനിങ്ങനെയുല്ലം 
ണ്ടൊരു ഹേതു; 
യകതീത്‌ 
ത്രി ത്തില്‍ ച്ചേ രേ 
ര, 


രം നില്പതു കാടെ 


സുന്ദരകാണ്ഡം 643. 


* ഇരവി ലിരട്ടില്‍ക്കു,ശതനുവായി_ 
പ്പരമിതിനുള്ളില്‍ക്കയറും ഞാന്‍.” 


മശകസമാനം തനു ചെറുതാക്കി_ 
ദൃശമുഖനഗരം പുകുമ്പോഠം 


പുരമതു കാക്കും ലങ്കാദേവത_ 
യരിശമൊടിങ്ങനെ ഗജ്ജിച്ചു: 


“എന്നെഗ്ഗണിയാതുള്ളില്‍ക്കയറാ_ 
നുന്നിയ നീയാരതിമുഡ! 


എന്‍കരവിക്രമമെന്തറിവു നീ? 
ശങ്കയൊരല്പവുമേശാതെ 


ധിക്കൃതിയോടേ ലങ്കയിലേറും 
തസ്തരരെന്നുടെ കബളങ്ങരം.”” 


രുഷ്ടന്‍ കപിവരനതു കേട്ടപ്പോഠം 
മുഷ്ടിചുരുട്ടി പ്രഹരിച്ചു. 
വീരകരാഹതിയേററു പതിച്ചാഠം 
ചോരവമിക്കും വദനവുമായ൦. 
ഉഴറി യെഴു ന്നേററുഠംബ”ഭയമോടേ 
തൊഴുതു നിശാചരിയറിയിച്ചാം: 
““പങ്കജഭവനാം ദേവന്‍ മുന്നം 
ലങ്കേശ്വരനു വരം നല്ലേ, 


നഗരം കാപ്പാനെന്നെയയ 
| ഭഗവാനീയൊരു മൊഴിയോടേ: 


“വരുമൊരുകാലം; വീരാഗ്രിമനാ_ 
മൊരു കപി നിന്നെത്താഡിക്കും. 


സുരരിപുവംശമൊട്ടങ്ങാറായെ 
ന്നറിയണമപ്പോളയിവത്ധേ!” 


കമലജവാക്യം സാത്ഥകമായീ 
സുമതേ, പെരുതാണെന്‍പുണുൃം 


സീതാനായകദുതനെയി പ്പോരം 
ശ്രീതാവുംപടി കണ്ടു ഞാന്‍ ! 


സ്വഗ്നസുഖങ്ങളമത്ൃത്തമമാം 
മുക്ത്യാനന്ദവുമൊരുമിച്ചാല്‍ 
ഒരുനിമി ഷത്തെസ്സത്‌സംഗത്തേോ_ 
ടൊപ്പം തൂങ്ങുകയില്ലല്ലോ! 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


കോസലപതിയെദ്ധ്യാനിച്ചുംകൊ- 
ണ്ടാശു കരേറുക നഗരത്തില്‍. 
കുറവുവരാതെ സമസ്തംകാര്യം 
നിറവേററുക നീ നിവ്വിഘ്ലം. 
രാമകൃപാലവമുണ്ടെന്നാകില്‍_ 
ക്കോമളസുധയാം ദുവ്വിഷവും; 

വൈരി സുഹൃത്തായ്ത്രീരും നൂനം 

2 വഹ്നിയമവനു തണപ്പേകും. 

പി പാരാവാരം ഗോഖുരജലമാം 
.മേരുമഹാഗിരി ലഘുരേണു. 


എന്നു പറഞ്ഞവരം പോയീ; മാരുതി 
ചെന്നുകരേറീ നഗരത്തില്‍. 
ഓരോഗൃഹവും നോക്കിക്കാഞെൊ_ 
പ്പോരാളികളണ്ടതിസംഖ്യം. 
പില്ലാടെത്തീ രാക്ഷസപതിതന്‍ 
ശില്ലമനോഹരനിലയത്തില്‍. 
കൊള്ളകയത്രേ പള്ളിയുറക്കം 
കൊട്ടാരത്തില്‍ദ്ൃശകണ്ണന്‍. 
മിഴികരംനടത്തീ മാരുതി ചുററും 
മിഥിലാപതിസുതയങ്ങില്ല. 
പുരിയില്‍ ചുററിനടക്കെക്കണ്ടാന്‍ 
-ഹരിമന്ദിരയതമൊരു ഗേഹം. 


ശ്രീരാമായധമുദ്രിതമായി_ 
ട്ടാരാജിച്ചു മണിനിലയം. 


_ ദൃതിയേറും ബഹുതുളസികളവിടെ_ 
കതിരിട്ടങ്ങനെ നില്ലൂന്നു. 


പണ തെളിഞ്ഞ കവീശ്വരനോത്താ_ 
“നുണ്ടോ സജ്ജനമിങ്ങെങ്ങാന്‍? 

oa ിലമാനസരാശരരല്ലേ 
വാസികളാസകലം?” 


ന ഞാ ല്‍ . 
ത്ര പരാത 


സുന്ദരകാണ്ഡം 


സകലചരിത്രവുമി പ്പോഠം ഞാനി_ 
സൂകൃതിവരേണ്യനെയറിയിക്കും. 
ആര്യരില്‍നിന്നുമുദിക്കുകയില്ല 
കാര്യവിനാശം ലവലേശം.” 


ആരണരൂപം കൈക്കൊണ്ടുടനേ 
മാരുതി ശബ്ദം കേഠാപ്പിച്ചു. 
നിശമനമാത്രയിലാരെന്നറിവാ൯ 
ദശകണ്ാനുജനങ്ങെത്തി. 
കൈതൊഴുതമലന്‍ കുശലം കൂറി_ 
ക്കതുകപുവ്വം ചോദിച്ചാ൯: 

“*“ആരാണങ്ങേക്കഥയെന്താണെ_ 
ന്നാരായന്നേന്‍ ദ്വിജതിലക! 
സുമതേ, ഹരിപദസേവകനെങ്കില്‍ 
മമ ഹൃദയത്തില്‍ സന്തോഷം. 
ദീനദയാനിധി രാഘവനെങ്കില്‍ 
ഞാനതിഭാഗ്യം കൈവന്നോന്‍.”' 

രാമചരിത്രം ചൊല്ലി,ത്തന്നുടെ 
നാമവുമോതീ കപിവീരന്‍. 
പുളകമണിഞ്ഞാരിരുവരുമൊപ്പം 
വപുരുഷോത്തമഗുണ മോമ്മിച്ചാര്‍. 


തന്‍കഥ ചൊല്ലി വിഭീഷണനേവം: 
““ലങ്കാനായകസഹജന്‍ൻ ഞാന്‍. 


പേരു വിഭീഷണനെന്നാണറിയ്യ 
വീരജനങ്ങരംക്കണിമുത്തേ! 


ദശനനിരയ്ക്കു നടുക്കു കുടുങ്ങിയ 
രസനകണക്കു വസിപ്പു ഞാന്‍. 


ദീന,നനാഥനിലുണ്ടാകില്ലേ 
മാനവനാഥനു കനിവല്ലം? 


രാമപദസ്മതിയില്ലെന്നാകില്‍ 
_താമസതനുവാല്‍ ഫലമുണ്ടോ? 


ഇന്നു ജനിച്ചു വിശ്വാസം മമ 
വന്നുഭവിച്ചു സത്സംഗം. 


താവകദശനഭാഗ്യമുദിച്ചതു 
ദേവദയാലവമൊന്നാലേ.”” 


പ്പവഗകുലാധിപനോതീ: “ “കോംക്കൂ. 


ര ഞ്ച്‌, ers 
ച രി Noah Sa Pere റ്റ An eGangotri Initiative 


645: 


തുളസീദാസരാമായണം 


പ്രീത൯ തിരുവടി ദാസന്മാരില്‍; 
രീതിയിതത്രേ കാണുന്നു. 

ഇല്ല കുലീനത; ചപലന്‍ കപിഞാ_ 
നെല്ലാമട്ടിലുമപകൃഷ്ടന്‍; 
ഒരുവനുഷസ്സി ലുണന്നു കുരങ്ങെ_ 
ന്നറിയാതൊന്നു പറഞ്ഞെന്നാല്‍ 
ജലപാനത്തിനു സംഗതിയാകി_ 
ല്ലകിലിതാക്കാക്കറിയില്ല? 
ആവിധമധമന്‍ ഞാനെന്നാലും 
ദേവന്‍ കരുണ പൊഴിക്കുന്നു. ' 


അണ്ണോജാക്ഷഗരണങ്ങം നിനയ്തെെ__ 
ക്കണ്ണനിറഞ്ഞൊരു കപിവീര൯ 
ക്തി തുടന്നാ, “ “നീദൃശനാമൊരു 
ഭക്തജനപ്രിയനാരുളളു? 
തന്തിരുവടിയെ വെടിഞ്ഞു നടപ്പോന്‍ 
സന്താപാഗ്നിക്കിരയാകും. ”” 


ഭഗവല്‍ഗുണഗണമോതുന്നേരം 
മഹിതാനന്ദം കൈവന്നു. 

ചൊല്ലി വിഭീഷണനപ്പോഠം ജാനകി_ 
'യല്പലൊടമരും വൃത്താന്തം. 


സോദര, കാണ്മാനാശിപ്പ ഞാന്‍ 
'സീതയെയെന്നാന്‍ കപിവീരന്‍. 


മാഗ്ഗമുരച്ചു രാവണസഹജൻ 

മാരുതപുത്രന്‍ നടകൊണ്ടു. 

“ചെല്ലുകയായീ കൃശതനുവോടേ 
നല്പൊരശോകോദ്യാനത്തില്‍. 


ജനകജതന്നെക്കണ്ടൊരുനേരം 
മനസാ മാരുതി വന്ദിച്ചു. 
പണം റീനി 


വിടു ബോ 


ക 


സുന്ദരകാണ്ഡം 647 


അപ്പിച്ചുംകൊണ്ടമരും സതിയെ_ 
ത്തപ്തമനസ്തന്‍ ദശിച്ചു. 
ഭരുഹപത്രശതങ്ങരംക്കിടയില്‍_ 
ത്തീരെ മറഞ്ഞൊരു കപിമുഖ്യന്‍ 
ചിന്തിക്കുകയായിപ്പൊഴുതോത്താ_ 
ലെന്തേ മാമകുകത്തവ്യം? 
ഉടനങ്ങെത്തീ മോടിവളത്തിയ 
ചടുലാക്ഷികളാലുപസേവ്യന്‍, 
ജനകാത്മജതന്‍ ചിത്തം കവരാന്‍ 
മനസിജഭാസന്‍ ദശകണന്‍. 
ലലനാമണിയെ വശത്തുവരുത്താന്‍ 
പലതുമുരച്ചു ഖലശീലന്‍. 


"സുന്ദരി, സീതേ, ചതുരേ, കോഴംക്കൂ 
മന്ദോദരിയം സഖിമാരും 
നിന്‍ ദാസികളായ? സേവിച്ചീടും 
നന്നായ ശപഥംചെയ്യുന്നേന്‍. 
ഇന്ദീവരദളമോഹനമിഴിയാ_ 
ലൊന്നു കടാക്ഷിച്ചരുളേണം.”' 


പുല്ലൊടി നുള്ളിയെറിഞ്ഞുംകൊണ്ട_ 
ദുഃഖനിമഗ്ന വെറുപ്പോടേ 
കാന്തസ്മരണാപൂവ്വമുരച്ചാഠം 
കാമിദശാസ്യനൊടതുനേരം: 


““വിടരുകയണ്ടോ ഖദ്യോതത്തിന്‍ 
വെട്ടം തട്ടുകിലംഭോജം? 
രാക്ഷസമൂഡ, നിനക്കെന്തറിയാം 
രാഘവസായകവ്ൃത്താന്തം? 
ദേവനുമനുജനുമകലത്താകെ 
നീ വന്നെന്നെക്കട്ടല്ലോ! 
കഷ്ടം! നീയൊരു ലജ്ജാഹീനന്‍ 
ദുഷ്ടന്‍ ദുവവിഷയാസക്തന്‍. 
രാവണ, നീയൊരു തൈജസകീടം 
രാഘവനുജ്ജവലമാത്താണ്ഡന്‍. '' 


പരുഷവചസ്സിതു കേരംക്കുകയാല_ 
ങ്ങരിശംമൂത്തൊരു ദശവക്രത൯ 
അസിലതയ്യരിയുരച്ചാന്‍: “ “സീതേ, 


അവമാനിച്ച നീയെന്നെ. Spe ne 
ന്‌ Dore BJP, Jammu. An eGangotri Initiative | 


648. 


തുളസീദാസരാമായണം 


അന്തരമില്ലിക്കൊടുവാഭാലേ 
നിന്‍ തലയിപ്പോഠം കൊയ്യും ഞാന്‍. 
ഞാനുരചെയ'വതു മാനിക്കായ്ക്കില്‍ 
പ്രാണാപായം വന്നെത്തും." 


: “സരസിജദാമമനോജ്ഞവു,മതുപോല്‍ 
കരികരകഠിനവുമായെന്നും, 
വിലസും കോസലരാമളജത്താല്‍ 
വലയിതമാകില്ലിനിയെങ്കില്‍, 
എന്‍ ഗളനാളമിതപ്പിക്കുന്നു 
നിന്‍ കൊടുവാളിന്‍ വാഴ്ണുലയില്‍. 
കാളം വിരഹജ്ജ്വാലയസഹ്യം; 
വാളാല്‍ പോക്കുക മമ താപം. 
ശീതളമാമസിധാരയിലെന്നുടെ 
വേദന മുഴുവനുമലിയട്ടെ.”” 
ക്രോധാന്ധന്‍ ദശകന്ധരനുടനേ 
സീതയെ വെട്ടാനോങ്ങുമ്പോഠം 
നന്നല്ലേതും നീതിവിരുദ്ധത_ 
യെന്നു തടുത്തു മയപുത്രി. 

പിന്നെ നിശാചരിമാരെ വിളിച്ചാ_ 
മന്നവനിങ്ങനെയറിയിച്ചു: 


““അരുളവിനനുനയവാക്കുകളിവളേോ_ 
ടതു പററാഞ്ഞാല്‍ ഭീഷണിയും; 
അംഗനയാളെപ്പാട്ടില്‍വരുത്തണ_ 
മെങ്ങനെയെങ്കിലുമതിവേഗം. 
ഒരുമാസത്തെസ്സമയം നല്ലാ. 
മോതിക്കൊംവിന്‍ നിശ്ശങ്കം. 
നിരസിക്കുന്നു മമ മൊഴിയെന്നാ_ 
ലരിയും വാളാല്‍ഗ്ഗളനാളം. ” 

ഭയമേകുമ്മാറീവിധമോതി_ 
ബ്‌ഭവനംപൂകീ ലങ്കേശന്‍. 

മുററിയഭീകരരൂപത്തോടേ 
ചുററിലുമെത്തീ രാക്ഷസിമാര്‍ . 
ഭീതികലന്നൊരു ഭാവത്തോടേ 
സീതയിരിപ്പതു കുണ്ടപ്പോരം, 
ത്രിജടാഭിഖ്യവഹിക്കും രാക്ഷസീ 
സുജനസ്നേഹം മുററുന്നോരം, 


ae TY "Sega le 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


40 


Ee, 


സുന്ദരകാണ്ഡം 649 


ഹരിപദസേവനശീലമിയന്നോ_ 
ളരിയവിവേകം ചേരുന്നോഠം 
തിങ്ങിക്കൂടിയ ചാപല്യംപെറു_ 
മംഗനമാരോടതുനേരം 
കുണ്ണിതമാന്നു കഥിച്ചാളിരവില്‍_ 
ക്കണ്ട കിനാവിന്‍ കഥയെല്ലാം. 


“ഗങ്കിക്കാതൊരു വാനരനെത്തി 
ലങ്കാനഗരം വെണ്ണീറാക്കി. 
ആശരസൈന്യമശേഷമൊടുക്കീ 
വാശി യൊടക്കപി സമരത്തില്‍. 
രാവണപാണികളിരുപതുമൊന്നി_ 
ച്ചാവികടന്‍കപി വെട്ടിത്തള്ളി. 
മൊട്ടയടിച്ചു നരപതി ശീഷം 
നഗ്നതചേര്‍ത്തു തനുവിങ്കല്‍. 
നിന്നില്ലരിശം നമ്മുടെ നൃപനെ_ 
പ്പിന്നെക്കഴുതപ്പുറമേററി 3 
പോയി തെക്കോട്ടമ്മട്ടരചന്‍ 
രാജാവായീ തത്സഹജന്‍. 


പരിപാലിക്കുക ഞങ്ങളെയെന്നായ? 
പുരജനമൊന്നിച്ചത്ഥിക്കെ 


ചൊല്ലിയയച്ചു സീതാദേവിയെ_ 
യുള്ളലിവോടേ രഘുനാഥന്‍. 


അറിവിന്‍, നാലു ദിനങ്ങഠംക്കുള്ളില്‍ 
ശരിയായ്ത്കീരും സ്വപ്നം സത്യം. 


ത്രിജടാവാക്യം കേട്ടു വിഷാദം 
രജനീചരികദംക്കുണ്ടായി. 
പേടിയൊടവനിജതന്നെക്കൂപ്പി_ 
ക്കടിയ നാരികരം നടകൊണ്ടാര്‍. 


ജാനകി ചിന്താപരവശയായി: 
¢ - 
ഹീനന്‍ കബ്ബയരകുലനാഥന്‍ 
ഒരുതിങ്ങാംക്കകമെന്നെക്കൊല്ലാന്‍ 
കരുതി വസിക്കുകയാണല്ലോ.” 


പിന്നെ ത്രിജടയൊടിങ്ങനെ ചൊന്നാരം 
വന്ദിച്ചുംകൊണ്ടമലാംഗി: 


“ആപത്തില്‍ തുണചെയ്‌വാനെത്തിയൊ_ ക്‌ 


രമ്മേ, ഞാനൊന്നത്ഥിപ്പ. ee 
CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


ഇത്തനു വെടിയാനുള്ളൊരുപായം | 

സത്വരമവിടുന്നരുളേണം. | 

ദുസ്സഹവിരഹം താങ്ങിക്കൊഠംവാ൯ | 

SP ദഃഖബിതയാം ഞാനാളല്ല. 

“ ഹതപുണൃയജ്്കായ* വിറകു വരുത്തി_ [ 

ച്ചിതയൊന്നുടനേ തീത്താലും. 

പിന്നെക്കരുണയൊടവിടുന്നമ്മേ, 

വഹ്നികൊളത്തിത്തന്നാലും. 

സത്യം മാമകഭര്‍ത്തു സ്നേഹം 

Ee സാത്ഥകമാക്കിച്ചെയ്താലും! ”” 
കാതുപിളത്തും മൊഴിയിതു കേട്ടാ- 

ലേതൊരുചിത്തം തകരില്ല? 


രുജ പോക്കീടാന്‍ കാലുപിടിച്ചാ_ 
ത്രിജട കഥിച്ചാളന്നേരം: | 


ന 


““അരുതേ ദുഃഖം, ധീരതയാളക 
നരവരതനയേ, നീയിപ്പോടം. 
നിന്‍പതി രാമന്‍തിരുവടി ധീരന്‍ 
 ജുംഭിതവീര്യന്‍ പുകരംപെറേറാന്‍. 
Be ഇരവില്‍പ്പാതികഴിഞ്ഞു, ചെന്തീ_ 
_ യിവിടെക്കിട്ടാന്‍ വഴിയില്ല.” 


ടാ 


ശോകമൊഴിപ്പാനീ വാക്കോതി- 
 പ്പുകീ നിലയം നിശിചരിയും. 


വിരഹാതുരയായ” വീണ്ടുംവീണ്ടും 
ബില്ല സതി വൈദേഹി: 


“ഹുതവഹസിദ്ധിക്കില്ലാ മാഗ്ഗം 
ധിയും ഹാഹാ! വിപരീതം. 


ഗാരം പോലനവധി താരക_ 


SN 


സുന്ദരകാണ്ഡം 


നിന്നുടെ നാമം സാത്ഥകമാക്കാ_ 
നെന്നഴല്‍ മാററിപ്പുലിക്കൂ. 

നിന്‍തളിരഗ്നിക്കൊക്കും; നല്ലക 
ചെന്തീ; വെത്തുമരിക്കാം ഞാന്‍.” 


വിരഹാകുലയെക്കണ്ട വലീമുഖ_ 
വരനു വിഷാദം വദ്ധിച്ചു. 
കഴിയും നിമിഷമൊരോന്നുമൊരോരോ 
കല്പം പോലേ കരുതിപ്പോയ്‌. 
ഇട്ടു താഴത്തേക്കു കപിീന്ദ്രന്‍ 
പുഷ്യപ്രഭമാം തിരുവാഴി 
വാഗ്ണ്ുമശോകം കനിവിലുതിത്തൊരു 
തീക്കനല്‍ പോലതു കണ്ടപ്പോഠം 
സീതയെഴുന്നേററുരംത്തെളിവോടേ 
മോതിരമുടനേ കൈക്കൊണ്ടു. 
രഘുപതിനാമാങ്കിതമാമുമ്മിക 
മൃഗമിഴി കണ്ടു സാശ്ചര്യം. 
കരളിലുദിച്ചു ഹഷ്വുമൊപ്പം 
വിരഹവിഷാദവുമതുസമയം. 

“രാമനജയ്യന്‍; തോല്ലിച്ചീടാന്‍ 
ഭൂമിയിലൊരുവനുമാളല്ല. 
മായാവിദ്യയ്കെളുത ല്ലോത്താ_ 
ലീയൊരു മോതിരമുണ്ടാക്കാന്‍.” 


മാന്മിഴിയിങ്ങനെ ചിന്തിക്കുമ്പോരം 
തേന്മൊഴിതുകീ കപിമുഖ്യന്‍. 


പാഫഥോജാക്ഷഗുണാവലി കേഠാക്കെ_ 
ണ്ണീത മറന്നതു തന്‍ ദുഃഖം. 


' കാതും കരളമൊരുക്കിജ്ജാനകി 


കാതുകപൂവ്വം വത്തിക്കെ, 
മാരുതി ചൊന്നാനാദിമുതല്ലേ 
വീരരഘൂത്തമവ്വത്താന്തം. 


സുന്ദരി ചൊന്നാ, “ “ളിക്കേടംക്കും മൊഴി 
കണ്ണാമൃതമാസ്തീരുന്നു. 
എന്നാലും നീ മറവിലിരിപ്പു- 
നെന്തേ സംഗതി? മമ ബന്ധോ!”” 


സീതാനികടം പൂകീ ഹനുമാന്‍ 
“പ്രീതിയൊടിമ്മൊഴി നിശമിക്കെ 
CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


651 


തുളസീദാസരാമായണം: 


ലല വന്നൊരു വിസ്മയശങ്കകളോടേ 
തന്വി തിരിച്ചു ത൯വദനം. 


““കോമളശീലേ, തായേ, ജാനകി, 
രാമനൃപാലകദുത൯ ഞാന്‍. 
കരുണാമൂത്തിക്കിയ്യള്ളോനില്‍_ 
പ്പെരുതുണ്ടമലേ, വിശ്വാസം. 


* ഭവതിക്കാര്യേ, വിശ്വാസത്തിനു 
SE ദിവസകരോത്തമകുലജാതന്‍ 

ee എന്നുടെ കൈയില്‍ത്തന്നരുളീടിന 
BE ചിഹ്നം, മോതിരമിതു ഭദ്രേ!” 


28 ““മത്ത്യവലീമുഖര്‍ തമ്മിലിവണ്ണം 
മൈത്രിക്കെങ്ങനെ വഴിയുണ്ടായ?” 
എന്നാരായും സതിയൊട മാരുത_ 
നന്ദനനൊക്കെയുമുരചെയ്തു. 
ചൊന്നതു കേഴകക്കെദ്ദേവിക്കവനില്‍ 
വന്നുഭവിച്ചു വിശ്വാസം. 
ഉത്തമരാഘവസേവകനാണെ_ 
ന്നുള്ളിലുറച്ചു കളവാണി. 
ആനന്ദാശ്രുവൊഴുക്കിക്കൊണ്ടാ_ 
വാനരനോടവളരിയാടി: 
““വിരഹപയോധിയില്‍ മുങ്ങിയൊരെന്നെ_. 
'ത്തരണികണക്കേ കാത്തു നീ. 

R അറിയുന്നുണ്ടിവളനിലജ, നിന്നുടെ 
രമത്യാഗം വഴി പോലെ. 

ദയം ചൊല്ലുക മമ നാഥന്നും 
'ഹജനുമിപ്പോടം സുഖമാണോ? 
കനിവു വളന്നൊരു കോമളചിത്തന്‍ 
നുവംശേശ്വരനെന്നാളം. 


എന്നോടിങ്ങനെ നിഷ്കൃപനാവാ_ 
ന്ത സംഗതി? ഹനുമാനേ! 
ry 


| 
| 


La Mg 
മം പള്ള്‌ Sn Hee 


സുന്ദരകാണ്ഡം 689 


വാര്‍ത്തു കണ്ണീരബലാമണിയാരം 
ബ്വാക്കു തടഞ്ഞു കണ്ണത്തില്‍.., 
* “തീരെ മറു തിരുവടിയെന്നെ” *_ 
ഭ്ധീരത വീട്ടു വിവശാംഗി. 


മാനിനിയാളുടെ ദുഃഖം കണ്ടൊരു 
മാരുതിയിങ്ങനെയറിയിച്ചു: 
£ “ദശരഥമന്നവനന്ദനരിപ്പോഠം_ 
ക്കശലികളത്രേ മാതാവേ! 
വേര്‍പെട്ുല്ലോ ജാനകിയെന്നൊരു 
വേദനമാത്രം തങ്ങുന്നു. 
കരുതണമങ്ങോട്ടുള്ളതിലൊട്ടും 
കുറവല്ലിങ്ങോട്ടാംപ്രേമം. 


ചിത്തമുറപ്പിച്ചമ്മേ, കേരംക്കണ_ 
മുത്തമപുരുഷസന്ദേശം: 


“കലഷരഹിതേ, വിരഹാന്ധന്‍ ഞാന്‍ 
കാണ്ടതു സവ്വം പ്രതികൂലം. 
പുത്തന്‍ തളിരുകളെല്ലാം ദയിതേ, 
.കത്തുംവഹ്നികണക്കായി. 
'ഇരവുകരം കാളതമിസ്രകളിപ്പോ_ 
ളിനനായ്തറീര്‍ന പനിമതിയും 
കുവലയവിപിനം കങ്ങളിലയ്യോ! 
കുത്തിക്കൊള്ളം കുന്തവനം. 


കടചുട്തൈലം വഷിക്കുന്നു 
കരിനിറമാളം ജീമൂതം. 


മന്ദസമീരന്‍ ഭീതിവളത്തി_ 
പൂന്നഗതുല്യം ചീററുന്നു. 
ഇന്നലെയോളം സഖ്യം ചേത്തവ_ 
“യിന്നതിദുഃഖം നല്ലന്നു. 
പറയാനവസരമുണ്ടായ*വരികില്‍ 
കുറയും വേദന,യതു സിദ്ധം. 


-എന്നാലാരോടുരചെയ്യം ഞാ 
.നെന്നഴലറി വാനാളണ്ടോ? 


"നമ്മുടെ ഹൃദയപ്രേമത്തിന്‍ പൊരു. 

ളെന്മനമല്ലാതറിയില്ല. 

മനമതു സതതം വാഴകയല്ലീ, 

ജനകസുതേ, നിന്നരികില്‍ത്താ൯ 
CC-0. Nanaji Deshmukh Library, 


682 തുളസിദാസരാമായണം 


അമലപ്രേമചരിത്രമിതാണെ_- 
ന്നറിയുക സീതേ, മമ ദയിതേ!” | 


പ്രഭസന്ദേശം കേട്ടു കുളിത്തൊരു | 
സുഭഗ, മറന്നൂ തന്നെത്താന്‍. 


te 


കപികലമുഖ്യനുരച്ചാ, “നമ്മേ, 
കരളില്‍ദ്ധീരത കൈക്കൊള്ളു. | 
പ്രണതഹിതപ്രദനാത്മേശ൯തന്‍ 
പ്രഭതയിലുഠംക്കളമപ്പിക്കു. 
ഞാനുരചെയ്തതു ചിന്തിച്ചിപ്പോരം 
മാനസഖേദമുപേക്ഷിക്കൂ. 
ശലഭസമാനം നിശിചരനിവഹം | 
ജ്വലനനുതുല്യം രാമാസ്ത്രം. 
മാലിതറിഞ്ഞാല്‍ പ്രഭവിങ്ങെത്തും 
കാലവിളംബം വരികില്ല. 
രാഘവശരമാം സൂര്യനുദിച്ചാല്‍ 
രാക്ഷസതിമിരമൊടുങ്ങിപ്പോം. 
ദേവിയെയിന്നേ കൊണ്ടുഗമിപ്പാ_ 
നാവുമെനിക്കെന്നറിയേണം; 
എന്നാലങ്ങനെ ചെയ്‌വാന്‍ കല്പന 
തന്നിട്ടില്ലാ രഘുനാഥന്‍. 
കഷ്ടതമാറാന്‍ കാത്തുവസിക്കണ_ 
ലി മൊട്ടദിനങ്ങഠം കഴിഞ്ഞോട്ടെ; 
അക്കകുലോദ്‌ഭവനിങ്ങോട്ടെത്തും 
മക്കടസൈന്യവുമുണ്ടാകും. 
ദനുജരെയെല്ലാം കൊന്നുമുടിക്കും 
ദയിതയൊടൊത്തു മടങ്ങിപ്പോം. 
നാരദമുഖ്യമുനീശ്വരര്‍, പാടും 
വീരചരിത്രമിതെങ്ങെങ്ങും. 


“ “മകനേ, നിന്നെപ്പോലതികൃശരോ. 
ക്കടരൊക്കെയുമതു ചൊല്ലു. . 
ടെക്കാണും രാക്ഷസയോധ_ 


1 
J 
| 
I 


, eGangotri Initiative 


സുന്ദരകാണ്ഡം 65> 


മേരുവി നൊപ്പം വലുതാക്കീ നിജ_ 
മേനി, പരാക്രമപാഥോധി. 
ഏതൊരു വീരനുമതുകണ്ടെന്നാല്‍ 
ഭീതിയൊടോടിമറഞ്ഞീടും. 
ഭുഡവി ശ്വാസം വന്നു സീത_ 
യ്ൂടനേ ചെറുതായ്‌ ക്കപി ദേഹം. 

“ വാനരജാതിക്കതിബലമില്ലാ 
വാഴ്ത്തും ബുദ്ധിയുയമില്ലമ്മേ! 
കരുണാകരനാം രഘുകുലമണിത൯ന്‍ 
പരമപ്രാഭവമൊന്നാലേ 
ചെറിയൊരു സപ്പം കൊത്തിവിഴങ്ങും 
ഗരുഡന്‍ തന്നെയുമതുനൂനം.”' 

ശക്തന്‍ ഹനുമാ൯തന്നുടെ വാക്യം 
ഭക്തിരസാര്‍ദ്രം കേഠംക്കുകയാല്‍ 
പ്രീതിനിറഞ്ഞാ രാമപ്രിയനൊടു 
സീത കഥിച്ചാഠം സസ്നേഹം: 

““ബലശീലങ്ങഠംക്കെല്ലാം നല്ലൊരു 
കലവറയാകുക നീ വത്സ! 
ഗുണനിധിയമരന്‍ നിജ്ജരനാം നീ 
ദിനമനുനാഥന്‍ കനിയട്ടെ.'” 

മൊഴിയിതു കേടംക്കെക്കീശാധീശന്‍ 
മുഴുകി പൂണ്ണപ്രേമത്തില്‍. 
തൊഴുതറിയിച്ചാ൯: ““കൃതകൃത്യന്‍ ഞാന്‍; 
പഴുതായ്‌പോമോ തവ വാക്യം? 
ഇപ്പൊഴുതൊന്നിനിയറിയിക്കട്ടെ, 
ക്ഷൃല്‍തപീഡിതനാണമ്മേ, ഞാന്‍. 
സ്വാദുഫലങ്ങരം നിറഞ്ഞുകിട 
പാദപപംക്തിയിലണിയണിയായ്‌.”” 

അരുളീ ജാനകി: ““രക്ഷികളിങ്ങു_ 
ണ്ടനവധി രാക്ഷസമല്ലന്മാര്‍. ”” 

““അവരെത്തെല്ലം പേടിയെനിക്കി- 
ലനുമതിതന്നാലതുപോരും. ”” 

വിരുതന്‍ ബലവാന്‍ ഹനുമാനെന്നോ_ 
ത്തരചെയ്‌തു സതി സാനന്ദം: 

“ “മകനേ, ചെല്ലു, നാഥനെയോര്‍ക്കൂ 
മധുരഫലങ്ങഠം ഭജിക്കൂ നീ.” 


Ee 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ചെന്നടരാടാനസുരേന്ദ്രന്‍. 


തുളസീദാസരാമായണം 


വാരിജനേത്രയെ വന്ദിച്ചുടനേ 
വാടിയിലേറീ കപിവീരന്‍. 


ത൯പശിയെല്ലാം മാററിയശേഷം 
തല്ലിയൊടിച്ചു വിടപങ്ങറം. 


കലഹിച്ചെത്തിയ കാവല്ലാരില്‍_ 


' ച്ചിലരെക്കൊന്നൂ നിമിഷത്തില്‍. 


ചിലരങ്ങെത്തീ രാജസമക്ഷം 
വിലപിച്ചിങ്ങനെയറിയിച്ചു: 


“കാടന്‍ മക്കടനൊരുവന്‍ നമ്മുടെ 
വാടിയിലെത്തീ തമ്പ്പാനേ! 


കായ്ക്കനിയെല്പാം തിന്നു ദുഷ്ടന്‍ 
കാവല്ലാരെക്കൊലചെയ'?തു. 


ശാഖികളെല്ലാം തച്ചുതകര്‍ത്തു, 
ഭീകരനങ്ങനെ വിഹരിപ്പു. 5 


യോധന്മാരെച്ചൊല്ലിയയച്ചാ൯ 
ക്രോധംപൊങ്ങിയ ദശവക്രതന്‍. 


അലറിക്കോപിച്ചനിലജനപ്പോ- 
ഴസുരപ്പടയോടെതിരിട്ട 


ചത്തുമലച്ച രാക്ഷസനികരം 
ശക്തന്‍കപിയുടെ കൈയുൃക്കാല്‍ .. 


പ്രാണന്‍തങ്ങിയ ചിലരങ്ങെത്തി_ 
ക്കേണറിയിച്ചു വൃത്താന്തം. 
നന്ദനനക്ഷകുമാരനെ വിട്ടു 


പെരുമരമൊന്നു പുഴക്കിത്താഡി_ 


 ചരഞൊടികൊണ്ടഥ നിഹനിച്ചാന്‍. 


പടയില്‍പ്പലരുടെ ജീവനൊടുങ്ങീ 
പലരും ധൂളി ിലടിപെട്ട. 


സുന്ദരകാണ്ഡം 


മേഘനിനാദനെയാശു വരുത്തി_ 
ദ്രോഹിയൊടേല്ലാനരുഠംചെയ്തു. 


“*“അവനെക്കൊല്ലരുതുടനേ ബന്ധി_ 
ച്ചിവിടേക്കെത്തു മകനേ, നീ. 


മക്കടനവനെക്കണ്ടാലേതൊരു 
ദിക്കില്‍ പാപ്പവനെന്നറിയാം. യു 


അവരജനിധനം കേട്ടു ചൊടിച്ചുട_ 
നതുലിതബലനിധി ജിതശക്രന്‍, 
വീരഭടാവലിയൊത്തു തിടുങ്ങി_ 
പ്പോരാടീടാന്‍ നടകൊണ്ടാന്‍. 
ഭീഷണനവനെക്കണ്ടു കപീന്ദ്രന്‍ 
രോഷമൊടലറിച്ചെന്നേററാന്‍. 
മാമരമൊന്നു പുഴക്കിയെറിഞ്ഞാന്‍ 
മാരുതി, തേരു തകന്നേപോയ. 
എത്തിയ രാക്ഷസഭടരെക്കൈയാല്‍ 
മദദിച്ചവനിയില്‍ വീഴിച്ചു. 
സ്യനദ്ദനഹീനന്‍ മേഘനിനാദന്‍_ 
തന്നുടെനേരേ പാഞ്ഞെത്തി. 


വന്‍പന്മാരവര്‍ തമ്മിലിടഞ്ഞു 
കൊമ്പന്‍വാരണയുഗളം പോല്‍. 


താഡിച്ചരിയെശ്ശീ(ഘ്രം ഹനുമാന്‍ 
ചാടിക്കയറീ തരുവൊന്നില്‍. 
തെല്ലിട മൂര്‍ച്ഛിച്ചവനിയില്‍ വീണൊരു 
മല്ലന്‍ രാവണിയാഞ്ഞേററു. 
മായാസംഗരമാരംഭി 

മാരുതി തോററില്ലതുകൊണ്ടും. 

വീരന്‍ രാവണപുത്ര൯ന്‍ കപിയുടെ 
നേരേ വിട്ടാന്‍ ബ്രഹ്മാസ്ത്രം. 


'ഭൈരവമിതിനെക്കൂട്ടാക്കാഞ്ഞാല്‍ 
ഗാരവലോപം വന്നെത്തും.” 


എന്നു നിനച്ചു കപീന്ദ്രന്‍ നില്ലെ_ 
ചെന്നു തറച്ചു വിധിബാണം. 
വീഴംവീഴ്ുയിലനവധി രാക്ഷസ_ 
വീരഭടന്മാരടിപെട്ട. 


പന്നഗപാശംകൊണ്ടു വരിഞ്ഞു 
വചിന്നെക്കവിയെളൈത്യേന്ദ്രന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


6867 


തുളസീദാസരാമായണം 


പൊക്കി യെടുപ്പിച്ചുടനേ പോയാ 
നുല്‍ക്കടവിജയമദത്തോടേ. 


നഗവരകന്യേ, ധന്യേ, കോംക്കുക 
ഭഗവല്‍പ്രിയരാം വിബുധന്മാര്‍ 

അല്ലി,ലഹസ്സിലുമാരുടെ നാമം 

ലം ചൊല്ലിയഴിപ്പു ഭവബന്ധം, 

അത്തിരുവടിതന്‍ ദൂതനെയുണ്ടോ 


es കെട്ടിമുറുക്കാ൯ കഴിയുന്നു? 
d രഘുവരകാര്യം നേടാന്‍ ഹനുമാന്‍ 
ല്‌ ലഘുത വരിച്ചു തനിയേതാന്‍. 


3 പിടിയില്‍പ്പെട്ടൊരു കപിയെക്കാണ്മാ_ 
Te നുടനടി കൂടീ ജനസംഘം. 

ല പ്രഭുതതുളമ്പം രാവണസഭതന്‍ 
പ്രാഭവമെങ്ങനെ വണ്ണിപ്പു? 
വിശ്വജനാദരപൂരിതമാമതു 
വിസ്മയമരുളീ കപിഹൃത്തില്‍. 

2 ദിക്പാലാദിസുരന്മാരെല്ലാം 

| നില്ല,ണ്ടവിടെത്തൊഴുകൈയായ?. 
വിറകൊള്ളന്നു രാക്ഷസപതിതന്‍ 
പരികം ചുളിയുകിലമരന്മാര്‍. 
അനിലജനേതും കൂസിയതില്ലാ 
ഫണികരംക്കിടയില്‍ഗ്ഗരുഡന്‍ പോല്‍. 
അസുരാധീശന്‍ കപിയെക്കാണ്ങെ 
ഹസിതം തൂകി ദുര്‍വാക്കും. 
പുത്രവധസ്‌മൃതിയുളവാകുകയാ_ 

I ലത്തലുയര്‍ന്നു ഹൃദയത്തില്‍. 
 കക്കശചിത്ത൯ ചോദിച്ചാ,” “നെട! 


1 


മക്കട, നീ യാരതു ചൊ 
പിന്തുണകൊണ്ടാണി ന്നെന്‍ 


സുന്ദരകാണ്ഡം 659 


“രാവണ, കേരംക്കൂ, ചൊല്ലാമെല്ലാം;”” 
രാമപദാച്ച കനുരചെയ്ത: 
“*ആയാസം വിട്ടാരുടെ കെല്പാല്‍ 
മായ രചിപ്പു നിഖിലാണ്ഡം; 
മുത്തികരം മൂന്നും കമ്മംചെയം്‌വതു_ 
മോത്താലാരുടെ മഹിമാവാല്‍;; 
ആരുടെ കെല്ലാല്‍ പന്നഗനാഥന്‍൯ന്‍ 
പാരിടമെല്ലാം താങ്ങുന്നു; 
അസുരവധം ചെയ്തമരക്കുന്നതി_ 
യരുളാനാരു പിറക്കുന്നു; 
യൃഷ്ഠാദൃശമതിഗവമശേഷം 
ഭസ്തീകൃതമായ്ത്രീരുമ്പോല്‍, 
വിക്രമവാരിധിയാരു മുറിച്ചു 
കക്കശശാങ്കരകോദണ്ഡം; 
ഖരദൂഷണരും ബാലിയുമാരുടെ 
കരബലവഹിക്കിരയായി; 
ആരുടെ ബലലവമൊന്നാല്‍ നില്ല, 
പാരു, ചരാചരസമ്പന്നം; 
മാനവപതിയാമാരുടെയിഷ്ട_ 
പ്രാണേശ്വരിയെ ഹരിച്ചു നീ; 
അഗണിതഗുണഗണശേവധിയാമ_. 
ബ്‌ഭഗവാന്‍തന്നുടെ ദൂതന്‍ ഞാന്‍. 


ലങ്കാനായക, മാററാര്‍മുമ്പില്‍ 
നി൯കരവിക്രമമറിവു ഞാന്‍. a 


കൃതവീര്യാത്മജനോടു കയത്തൊരു 
കഥയും നന്നായറിയും ഞാന്‍, 
ബാലി -വലീമുഖനാഥന്‍ _തന്നുടെ 
വാലിതത്തുങ്ങിയ കഥയറിയാം. 
വീരാത്മാവേ, രാവണ, നിന്നുടെ 
പേരു പരക്കാത്തിടമുണ്ടോ? ” 


നിന്ദിച്ചിങ്ങനെയുരചെയ്തപ്പോ- 
ളൊന്നു ചിരിച്ചു ദശകണ്ന്‍. 
പിന്നെയമോതീ പവനതതൂജന്‍: 
“ “മന്നവ കേദക്കൂ മമ വാക്യം. 


ഫലപക്വങ്ങാം പറിച്ചു ഭജിച്ചതു 


വലിയ വിശപ്പാലത്രേ 


തുളസീദാസരാമായണം 


തരുശിഖരങ്ങളൊടിച്ചുകളഞ്ഞതു 
വെറുമൊരു വാനരചാപല്യം. 
ദഷനിശാചരരെന്നെക്കൊെല്‍വാന്‍ 
ധൃഷതയോടേ പാഞ്ഞെത്തി. 

എന്നെ വധിപ്പാന്‍വരികനിമിത്തം 
കൊന്നേ ഞാനക്കശ്ൂലരെ. 
ധരയിതിലെന്നും സ്വന്തം ദേഹം 
പരമപ്രിയമാണഖിലക്കും. 

ബന്ധിച്ച തവ നന്ദനനെന്നെ_ 
ബ്രഹ്മാസ്ത്രത്താ,ലതിനെന്തേ? 
മല്‍പ്രഭകാര്യം കാംക്ഷിക്കുകയാ_ 
‘EN ലല്പവുമില്ലിതിലവമാനം. 

Sa മന്നവ, പാണികരംകൂപ്പിയിതാ ഞാന്‍ 
നിന്നോടൊന്നിഹ നേരുന്നു. 
മാനസഗവ്വം കൈവിട്ടാലും 
ഞാനുരരചെയ്‌വതു കേട്ടാലും. 
സ്വീയകുലത്തിന്‍ നിലനില്ലിന്നായ* 
മായാമോഹം കൈവെടിയു. 


അഭയം ഭക്തക്കരുളിവിളങ്ങും 
വിഭവിന്‍പാദം ധ്യാനിക്കൂ. 


അമിതചരാചരമൊക്കെ വിഴുങ്ങും 
reopen Slo; 


അത്രൈലോക്യപ്രഭവിനൊടരുതേ 
ശത്രുത; നല്‍കൂ ജനകജയെ. 
_ കരുണാജലനിധി നതജനപാലന്‍ 
 ഖരരിപു രാഘവനെന്നറിയ്യ. 
ചെന്നടിതൊഴുതാല്‍ പിഴകരം പൊറുക്കും 
 നിന്നെക്കാക്കും രഘുനാഥന്‍. 

ന കഴലുള്ളിലുറപ്പിച്ചനിശം 

ജയം 


ങ്ങാ & 


സുന്ദരകാണ്ഡം 


എത്ര വിഭൂഷകളണ്ടായാലും 
വസ്ത്രവിഹീനയ്ക്കുഴകുണ്ടോ? 
ഏതും രാമസ്ടൃതിയില്ലെങ്കില്‍ 
ഭൂതികഠംകൊണ്ടൊരു ഫലമില്ല. 
ലാഭമലാഭത്തിന്നു സമാനം; 
ശോഭിക്കുകയില്ലൊന്നാലും. 
ഉറവില്ലാത്തൊരു പുഴയെന്നവനെ_ 
പറയാം; കാരണമെന്തെന്നോ? 
മാരി വരുമ്പോഠം വദ്ധിച്ചാലും 
തീരെയുണങ്ങും ഗ്രീഷ്ടത്തില്‍. 
രാമവിരോധിയെ രക്ഷിച്ചീടാന്‍ 
രാവണ, കെല്ലി ല്പ്യൊരുവന്നും; 
ശങ്കിക്കേണ്ടാ, ശപഥംചെയ്യാം 
ശങ്കരവിധി ഹരിമുഖ്യക്കും.. 
പീഡാകരമാം മോഹമകററി_ 
ത്തേടുക ഭഗവച്ചരണം നീ.” 
മതിമാ൯ മാരുതി ചൊല്ലിയതെല്ലാ-. 
മതിഹിതവാക്കുക,ളെന്നാലും, 
കരളില്‍ത്തിത്ങിയൊരഭിമാനത്താ_ 
ലരചന്‍ പുച്ചഛിച്ചുരചെയ്താന്‍: 
ജ്ഞാനമെനിക്കിന്നുപദേശിപ്പാന്‍ 
വാനരഗുരുവൊന്നിത്ങെത്തി. 


മൃത്ൃവിതാ നി ന്നരികിലണഞ്ഞു 
തത്ത്വോദ*ബോധനമിതു പോരും. ”” 


ചൊല്ലീ ഹനുമാന്‍: ““നീയോതിയപോ_ 
ലല്പ, മറിച്ചാം പരിണാമം! 
നിന്മതിവിഭ്രമമാണിതു മൂഡ! 
നിശ്ചയ;മതു ഞാനറിയുന്നു. ”” 


കോപിച്ചലറീ ലങ്കേശ്വര, ““നി_ 
പാപിയെ വെട്ടിനുറുക്കട്ടെ. ”” 


കല്പനകേടംക്കെക്കപിയെക്കൊല്ലാന്‍൯ 
കബ്ബുരരനവധി പാഞ്ഞെത്തി. 
തന്നുടെ മന്ത്രിപ്രവരരുമായി_ 
ച്ചെന്നു വിഭീഷണനതുനേരം 
അഗ്രജപാദം വന്ദിച്ചോതീ: 
““വ്ൃഗ്രതയരുതേ തിരുമേനീ! 
CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


660. 


തുളസീദാസരാമായണം 


ഭുതരെയാഹാ! നിഹനിച്ചെന്നാല്‍ 
നീതിവിരോധം വന്നെത്തും. 
മററുതരത്തില്‍ ശിക്ഷ വിധിക്കുക 
കുററക്കാരനു രാജാവേ! ”” 
അമ്മതമുത്തമമെന്നായുടനേ 
സമ്മതമേകീ സഭികന്മാര്‍. 


““എങ്കിലൊരംഗം ഭൂഷിതമാക്കി 
ലങ്ക കടത്തുക മക്കടനെ. 
വാലാണല്ലോ കീശകുലത്തിനു 
ചേലില്‍ പ്രിയതരമെന്നാളം. 
എണ്ണയില്‍ മുക്കിയ വസനം വാലില്‍. 
ത്തിണ്ണം ചുററിത്തീവെയ്യിന്‍. 
വാലില്ലാതെ മടങ്ങി, പ്രഭുവിനെ 
വാനരനിങ്ങ വരുത്തട്ടെ. 
ഇവനതിമാത്രം വാഷ്്രിപ്പറയു_ 
ന്നവനെക്കണ്ണാല്‍ കാണട്ടെ. 


ആശരവാക്യം നിശമിച്ചുള്ളാല്‍ 
ഹാസംരൂകീ കപിവര്യന്‍. 
ഓത്താന്‍ മാരുതി ദേവി സരസ്വതി 
പേത്തും തുണയിന്നരുളീടും. 


_ ചുററിക്കൂടീ രാക്ഷസനിവഹം 


തെറെറന്നാജ്ഞ നടത്തീടാ൯. 


വസനം തൈലം നെയ്യിവയെല്ലാം 


സ്തരം വന്നതു മുഴവന്‍ ചുററീ; 
വീണ്ടും നീളുന്നു. 


ഷിച്ചാത്ത a 
ത്തു ഹനുമാനെ. 
EY 
ചുററിനടന്നൂ 


~ 


സുന്ദരകാണ്ഡം 


തീയാളന്നതു കണ്ടു കപീന്ദ്രന്‍ 
കായം തീരെച്ചെറ്താക്കി. 

പാശം ൃഥമാസ്തീരുകയാല_ 
ഞ്ങാശൂഗനന്ദനനതി വേഗം 
ഹാടകനിമ്മിതഹമ്മൃത്തിന്മേല്‍ 
ചാടിക്കയറി ദൃഡ്രചിത്തന്‍. 
ഭീമവിപത്തതു കാണുകയാലേ 
ഭീതിയില്‍ മുഴകീ രാക്ഷസിമാര്‍. 
നാലുപുറത്തും ചുററിയടിച്ചു 
നാല്പത്തൊമ്പതു വായുക്കരം. 
അലറിക്കൊണ്ടു കുതിച്ചാനോരോ 
നിലയത്തിന്മേലതികായന്‍. 
കത്തിയെരിഞ്ഞുതുടങ്ങീ നഗരം 
സ്വസ്ഥതയററു സകലക്കും. 

ലക്ഷം ലക്ഷം ചെന്തീജ്ജ്വാലക_ 
ളക്ഷണമാളീ , ഗഗനത്തില്‍. 
അയ്യോ! തായേ, താത,യിതേവിധ_ 
മാത്തനിനാദം കേഴംക്കായി. 
““മാലിതില്‍നിന്നും നമ്മെശ്ശീഘ്രം 
പഠലിച്ചീടാനാരുളളൂ? 
വാനരനല്ലിവനോത്താലേതോ 
വാനവനെന്നേ പറയാവൂ. 
സത്തരുരച്ചതു കേടംക്കാഞ്ഞതിനാ_ 
ലിത്തരമാപത്തുളവായി. 
ഉടയോനില്ലാതിപ്പുരമാകെ_ 
ചുടുവെണ്ണീറായ്തീന്നല്ലോ! 2 

ഒന്നേ ബാക്കി; വിഭീഷണഭവനം 
മുന്നേപ്പോലതു നിലനിന്നു. 


ഇല്ലതിലത്ഭുതമേതും ഗിരിജേ, 
ചൊല്ലാം കാരണമെന്തെന്നോ? 
പാവകദേവനു ജന്മം നല്ലിയ 
ദേവനു ദൂതന്‍ കപിവര്യന്‍; 
അതിനാല്‍ ഭക്തവിഭീഷണനിലയം 
ചിതമായ'ക്കാത്തു സാരജ്ഞന്‍. 


ലങ്കാനഗരം ചഛചുട്ടൊരുശേഷം 
വന൯കടല്‍ പൂകിപ്പവഗേന്ദ്രന്‍, 
& CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


663 


തുളസീദാസരാമായണം 


വാലില്‍ കത്തും വഹ്നികെടുത്തി_ 
ച്ചേലില്‍ച്ചെററിടയിളകൊണ്ടോന്‍. 


പിന്നെക്കൃ,ശനായ്‌ ജാനകിതന്നുടെ 
മുന്നില്‍ച്ചെന്നു കരംകൂപ്പി 

Be അത്ഥിക്കുകയാ, ““യമ്മേ, രഘുപതി_ 
ന്‌ യങ്ങേക്കരുളാനെന്‍കൈയില്‍ 
തന്നതുപോലൊരു ചിഹ്നം നല്ലാ൯ 


Be ധന്യേ, കനിയണമിന്നിപ്പോടം.”” 
a ജനകജ നല്ലീ ചൂഡാരന്നം 
Ee ഹനുമാനേറീ പരിതോഷം. 


“ചൊല്ലുക വത്സ, മടങ്ങിച്ചെന്നിനി 
വല്പഭനോടെന്‍ വചനങ്ങഠം. 


നാഥ, നമസ്തതിപൂവ്വം കിങ്കരി_ 
മൈഥിലിയങ്ങോട്ടറിയിപ്പു. 
താനേ പൂണ്ണമനോരഥഥ,നെന്നാല്‍ 
ദീനരിലവിടന്നലിവാന്നോന്‍. 
എന്‍കരടം ദിനമനുകരളം ദുസ്സഹ_ 
സങ്കടമാററുക മമ ദേവ! 


ശക്രകുമാര ജയന്താഖ്യാനം 
മക്കടനായക, കേരംപ്പിക്കൂ, 
വിഭൂവന്നെയ്യ മഹാബാണത്തിന്‍_ 
വീര്യമുണത്തുക ഹനുമാനേ! 


ഇനിയൊരുമാസം തികയുയംമുന്പവെന്‍ 
_ പ്രണയേശ്വരനിങ്ങെത്തായ്ക്കില്‍, 


യിരൊടുകൂടിക്കാണുകയില്ലാ 


മൊന്നു തണുത്തു കപിമനലേ! 
ത്ത 
൨൮൫൮൨. 


യെന്നേ 


സുന്ദരകാണ്ഡം 


ഗജ്ജിച്ചാ൯ കപി പോകുന്നേരം 
ഗംഭീരദ്ധവനിയതു കേഠംക്കെ, 
വിഭ്രമമാന്നൊരു രാക്ഷസികഠംക്കോ 
ഗര്‍ച്ഛിദ്രവുമുളവായി. 


അംബുധിതാണ്ടിച്ചെന്നു കപീശ്വര_ 
നാദുഹ്റാദാരവമുണ്ടാക്കി. 
വിക്രമനിധിയെക്കണ്ടു വലീമുഖ_ 
രൊക്കെയുമാത്താരുച്ചത്തില്‍. 
പുതിയൊരുജന്മം കൈവന്നാല്‍പ്പോല്‍ 
പുളകംപൂണ്ടാരവരപ്പോരം. 
അനിലതനൂജമുഖാഭയൊടൊപ്പം 
തനുവിന്‍പ്രഭയും കാണുകയാല്‍ 
രഘുവരകാര്യം സാധിച്ചെന്നൊരു 
സുഖദവിചാരം കൈവന്നു. 
കരയില്‍പ്പെട്ു കുഴങ്ങും മത്സ്യം 
കടലില്‍ച്ചേന്നാലെന്നോണം, 
പരമാശ്വാസം നേടിക്കൊണ്ടാര്‍ 
ഹരികുലമൊക്കെയയമന്നേരം. 
അംഗദമുഖ്യവലീമുഖനിവഹം 
ലങ്കാവാത്തകരം ചോദിച്ചും 
വാതജനുത്തരമോതിയമങ്ങനെ 
സീതാപതിയെദ്ൃശിപ്പാ൯ 
ആത്തിയകന്നൊരു ഭാവത്തോടേ 
യാത്രതിരിച്ചാരവരെല്ലാം. 
കണ്ടാര മധുവന,മംഗദസമ്മതി_ 
യണ്ടാവുകയാലതിലേറി 
മതിയാവോളം തിന്നുതിമിപ്പാന്‍ 
മധുരഫലങ്ങളടത്തുമ്പോഠം 
തടയാനെത്തിയ കാവല്ലാരെ_ 
ത്തല്പിദ്ദംരെപ്പായിച്ചാ. 
മുറവിളിയോടേ രക്ഷികളെത്തി_ 
പൃറയുകയായ? പ്ൃത്താന്തം. 
“കാവു തകര്‍ത്തു രാജകുമാരന്‍” 
ഭ്രവരനപ്പോളഹിച്ചു. 
“രാഘവകാര്യം നിറവേററിയതില്‍_ 
മോഹനലക്ഷണമിക്കു ത്യം; 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


665 


തുളസീദാസരാമായണം 


അല്ലെന്നാലെന്‍ കപികളിലാരും 
| തല്ിയഴിക്കില്ലാരാമം. " 

അരചന്‍ ചിന്തിച്ചമരുംനേര_ 
ത്തികത്തെത്തീ കപിസംഘം. 
E വീണുവണങ്ങിയ തന്നാരംക്കാരെ_ 
Ee ക്ഷോണീതിലക൯ കൈക്കൊണ്ടാന്‍. 
E കുശലാന്വേഷണമായീ പിന്നെ_ 
Ee ക്കുതുകത്തോടേ സുഗ്രീവന്‍. 
Re അപ്പൊഴുതവരും ചൊന്നാരേവം: 
th ““തൃപ്പദദശനപുണ്യത്താല്‍ 

കപിവര, കുശലം വന്നു, രാഘവ_ 

Pe കൃപയാല്‍ക്കാര്യം നിറവേററി. 
? ച ഈയുള്ളോരുടെ ജീവൻ കാത്തു. 
E വായയതനൂജന്‍ വീരേന്ദ്രൻ. ”” 


കൂറാന്നനിലകുമാരനെയപ്പോഠം 
മാറില്‍ച്ചേത്താന്‍ സുഗ്രീവന്‍. 
ഉടനേ രാമനൊടിക്കഥ ചൊല്‍വാന്‍ 
നടകൊണ്ടാരവരെല്ലാരും. 
കഞ്ങദളാക്ഷന്‍ പരിതോഷത്തൊടു 
കണ്ടു കപീന്ദ്രരെ,യപ്പോഴേ 
സാധിച്ചു നിജകാമിതമെന്നൊരു 
ബോധം പെട്ടെന്നുളവായി. 


ഉടജപ്രാന്തസ്ഥലിയില്‍ വിളങ്ങും 
സ്റ്ടികശിലാതലമൊന്നിന്മേൽ_ 
വാണരുളന്ന കുമാരന്മാരെ 
വാനരപ്പന്ദം വന്ദിച്ചു. 
നാഥ, ഭവല്‍ക്ടപയാരില്‍പ്പതിയും 
ാനാഭവ്യവുമവനുണ്ടാം. 


ധന്യന ിരന്തരകുശലം 
വന്നുഭവ 


ന്‌ / 


സുന്ദരകാണ്ഡം 667 


നിന്മഹിമാവാല്‍ക്കാര്യം നേടീ 
ജന്മമിവക്കും ഫലവത്തായ. 
ഹനുമദ്വിക്രമമോതിക്കൊരംവാ_ 
നനവധി നാവുകടം മതിയാകാ. ”” 
ജാംബവദുക്തികളീവിധമെല്ലാം 
ജാഗ്രതയോടേ കേട്ടപ്പോരം 
ആനന്ദംപുണ്ടനിലതനതൂജനെ_ 
യാശ്ലേഷിച്ചാന്‍ ശ്രീരാമന്‍. 


മാനവനാഥ൯ ചൊന്നാ൯: “ “വത്സ, 
ജാനകിയെങ്ങനെ മരുവുന്നു? 
പ്രാണ൯പോകാതേതുവിധത്തില്‍ 
മാനേലുംമിഴി സൂക്ഷിപ്പു?" 


“ “രാവും പകലും നിലകൊള്ളുന്നു 
കാവലിനങ്ങേത്തിരുനാമം. 
സദ്ദഡം ബന്ധിച്ചമരുകയത്രേ 
ഹൃദയകവാടം ധ്യാനത്താല്‍. 
കഴലില്‍ക്കെട്ടപിണഞ്ഞു കിട 
മിഴിയാം ചങ്ങലയെപ്പോഴും 
ഏതുവഴിക്കു പുറത്തു കടക്കും 
നാഥ, ഭവല്‍പ്രിയതന്‍ പ്രാണന്‍? 


വിടചോദിക്കെച്ചഡാരത്നമി_ 
തടയാളത്തിനു തന്നരുളി. ”” 


മഞ്ജുളമണിയതു വാങ്ങിത്തന്നുടെ 
നെഞ്ഞിലമുഷ്ണീ രഘുവീരന്‍. 
വിരഹക്ടിഷ്ടുനൊടോതീ ഹനുമാന്‍: 
““കരുണാസിന്ധോ, കേട്ടാലും. 
നിറബാഷ്തുത്തൊടു നീരലര്‍മിഴിയാ_ 
ളൊരു സന്ദേശം നല്ലീ മേ: 


“കാതരയാം ഞാനാത്തേശ്വരനുടെ 
കാലുപിടിച്ചൊന്നറിയിപ്പു; 
ദീനജനങ്ങഠംക്കങ്ങൊരു മിത്രം 
ധ്യാനിപ്പോക്കോ വരദാതാ. 
എപ്പൊഴുമേതുവിധത്തിലു മോത്താല്‍ 
തൃപ്പദസേവിനിയല്ലോ ഞാന്‍. 
എങ്കിലുമെന്നെയുപേക്ഷിപ്പതിനാ_ 


യെന്തപരാധം ചെയ്‌തു ഞാന്‍? es 
CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 2 


നി Pe 


തുഭസീദാസരാമായണം 


ഉണ്ടൊരു ദോഷമെനിക്കെന്നോതാ_ 
മിണ്ടലൊടതു ഞാനറിയുന്നു. 

ദേവ, ഭവാനൊടു വേര്‍പെട്ടിട്ടം 
ജീവ൯തങ്ങുകയാണി വളില്‍. 

' ഒന്നുനിനച്ചാല്‍ ഞാനംല്ലെന്നുടെ 
കണ്ണുകളത്രേ കുററക്കാര്‍; 


= തുലയാന്‍പോകും ജിവനെയ്യക്കില്‍_ 
TaN ത്തടയുകയാണീ നയനങ്ങഠം. 
Ee അവ വഷിക്കും കണ്ണീദ്ധാരയി_ 


ലടിമുടി മുഴുകകയാലല്ലി, 
നെടുവീപ്പായ മരുത്തു വളത്തും 
കൊടിയ വിയോഗച്ചചെന്തീയില്‍ 


രൂലംപോലെരിയാഞ്ഞതു മാമക_ 
കോലം കോസല ഭത്താവേ?” 


വിപുലവിപത്തേ ദേവി,ക്കതു ഞാന്‍; 
വിവരിക്കാത്തതുതാന്‍ ഭേദം. 
ഓരോ നിമിഷവുമോരോ കല്പം 
നീരജനേത്രജ്ക്കെന്നോതാം. 
ലേശം വൈകാതങ്ങോട്ടെത്തണ_ 
മാശരവംശമൊടുക്കേണം. 
Es നീചജനങ്ങളില്‍നിന്നതിവേഗം 
മോചിപ്പിക്കണമവനിജയെ. വ 


പ്രണയാതുരതന്‍ ദുഃഖം കേരംക്കെ_ 
പ്രഭവിനു മിഴിനീരുളവായി. 
 **എല്ലാമട്ടിലുമൊരുവ൯ നിത്യവു_ 
ന്നെശ്ശരണം പ്രാപിച്ചാല്‍ 
എന്തിനു പിന്നെയവന്നു വിപല്‍ബഴഭയ_. 


“ദേവ, ഭവല്‍സ്ടൃതി_. 
വിനപററൂ. 
a ത Ne 


സുന്ദരകാണ്ഡം 669 


ഉപകൃതിചെയ്യൊരു വുരുഷോത്തമനി_ 
ന്നുലകം മൂന്നിലുമില്ലല്ലോ. 

സത്തമ, പാത്താലേതുവിധത്തില്‍ 
പ്രതൃപകാരംചെയ്യും ഞാന്‍? 

ഒന്നും തോന്നുന്നില്ല കപീന്ദ്ര! 
നന്നായോത്തതു കണ്ടെത്താം.” 


ദേവവചസ്റ്റകഠം കേട്ടും, തന്മുഖ_ 
ഭാവം കണ്ടും കപിരാജന്‍ 
ചിത്തമഴിഞ്ഞു നമസ്തതിപൂവ്ും 
ഭക്തിയൊടിങ്ങനെയറിയിച്ചാ൯: 

“ “രക്ഷിക്കുക മാം രക്ഷിക്കുക മാം 
പക്ഷ്യള ലോചന, ഭഗവാനേ!” 


എഴു നേല്ല്രാതെ കിടക്കും ദാസനി_ 
ലൊഴുകീ രാഘവകാരുണ്യം. 


കരകമലത്താല്‍ത്തടവീ തലയില്‍ 
കപിയെയയത്തീ കാകുല്‍സ്ഥ൯. 


അലിവൊടട മാറില്‍ച്ചേത്താന്‍ പിന്നീ_ 
ടരികിലിരുത്തീട്ടരുഠംചെയ്യാന്‍: 
““രാവണപാലിത ലങ്കാനഗരം 
പാവകനേകിയയതെമ്മട്ടില്‍? 
“അത്യന്നതമായ”നില്ലും ദുശ്ശം 
ചുററിലുമില്ലേ, ചൊല്ലക നീ.” 


പ്രഭവി൯തൃപ്ലി നിരീക്ഷിക്കുകയാ_ 
ലഭിമാനംവിട്ടറിയി ച്ചാ൯: 


റ “മാനവനായക, ചഞ്ചലചിത്തന്‍ 
“ഞാനൊരു ശാഖാമൃഗമല്ലീ? 


വിടപംതോറും ചാടകയല്ലേ 
പടുത കുരങ്ങിന്നതു സിദ്ധം. 


-വ൯ന്‍കടല്‍ചാടി ക്കാഞ്ചനപുരിയാം 
ലങ്കയിലെത്തീ തവ ദാസൻ; 


ചുട്ടകരിച്ചേന്‍ നഗരം; ദേവ_ 
ഭ്വിട്ടകളെന്നാല്‍ ഹതരായി; 


സപദി നടത്തീ സാഹസമോട_ 
ഞുപവന ഭഞ്ജനകമ്മം ഞാന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


3 


തുളസിദാസരാമായണം 


എല്ലാം താവകവൈഭവുമല്ലവു_ 
മില്ലിതിലെന്നുടെ ചാതുര്യം. 

ലം ഭഗവന്‍, നി൯കൃപയുള്ള ജനത്തിനു 

ക സുഗമം സവ്വവുമെന്നെണ്ണം. 

ക ചൂട്ടമല്ലോ ഹഹ! നിന്‍ വീര്യത്താല്‍ 

E ബഡവാനലനെച്ചെറു തുലം! 

തൃപ്പദഭക്തി സുഖപ്രദമാക്കും; 

കല്പിച്ചരുളണമതുനിത്യം.”” 


കീശമനോരഥസിദ്ധി ക്പ്പോ_ 
es ളാശിസ്സേകീ രഘുനാഥന്‍. 


രാമകൃപാമൃതമറിവോനന്യ_ 
പ്രേമമുദിക്കില്ലചലസുതേ! 
A ഇക്കഥ കേട്ട ധരിക്കുന്നവനോ 
റ ഭക്തി ഭവിക്കും ഹരിയിങ്കല്‍. 


ആശിവ്വാദം കേട്ട വലീമുഖ_ 
രാശു മുഴക്കീ ജയഘോഷം. 


പിന്നെത്തിരുവടി കിഷ്ഠിസ്ധാപതി_ 
തന്നെ വിളിച്ചൊന്നരുരംചെയ്തു: 
" “കല്പന നല്‍കൂ കപികടാക്കെല്ലാം 
ക്ഷിപ്രം യാത്രയൊരുങ്ങട്ടെ. ”” 


പൂമഴതുകിസ്റരജനമ പ്പോരം 
പൂകുകയായീ സ്വസ്ഥാനം. 


 രവിസുതകല്ലന കേട്ടതിവേഗം 
ദുപവഗപ്പുടയൊന്നങ്ങെത്തി. 


അലറിത്തിങ്ങിക്കൂടീ മേന്മേ_ 
ലതുലബലന്മാരവരെല്ലാം. 


വ ിജലോചനചരണസരോജും 


സുന്ദരകാണ്ഡം 


സമ്മോദത്തൊടട യാത്രതിരിച്ചാ_ 
നംബുജലോചനനതുനേരം. 
മംഗലസൂചകശകുനം പലതും 
ഭംഗിയിലവിടെക്കാണായി. 
ഭാവുകപൂണ്ണനു ശുഭമാം ശകുനം 
കേവലനീതിക്കനുയോജ്യം. 
പ്രീതിപ്രദമായൊന്നു തുടിച്ചു 
സീതയ്തുടനേ വാമാംഗം. 
നാഥന്‍ യാത്രപുറപ്പെട്ടെന്നൊരു 
ബോധമദിച്ചു വിരഹിണിയില്‍. 
മംഗളമയമായ*ജ്ജാനകി കണ്ടവ 
ലങ്കാനാഥനു വിപരീതം. 
യാത്രാവ്വത്തവിശേഷം വഴിപോല്‍ 
വാഷ്ടാനാവില്ലൊരുവന്നും. 
നഗദാരുക്കഠം പുഴക്കിയെടുത്തു 
നഖരായുധരാം പ്പവഗന്മാര്‍. 
ഗഗനതലത്തിലുമവനിത്തട്ടിലു_ 
മഹമഹമികയാ ചാഞ്ചാടി. 
ദിക്കരികദംക്കും ഭയമുണ്ടാംവിധ_ 
മുല്‍ക്കടതരമായ?* ഗജ്ജിച്ചു. 
ക്ഷോണി നടുങ്ങി മലകഠം കുലുങ്ങി 
ക്ഷോഭം കടലിന്നുളവായി. 
ദിനകരസോമസുരാദികളില്‍ സ്റ്റുട- 
മനുപമഹഷം കളിയാടി. , 
മക്കടവികടഭടന്മാര്‍ പാടീ 
വുഷ്തരലോചനമാഹാത്മ്യം. 
മഹിതന്‍ ഭാരം താങ്ങാനരുതാ_ 
തഹിരാജാവും വിഷമിച്ചു. 
ഇങ്ങനെ യാത്രതുടന്നു കൃപാനിധി 
തെങ്കടലോരം പ്രാപിച്ചു. 
കണ്ണ്ണില്‍ക്കണ്ട ഫലങ്ങളടത്തി_ 
ത്തിന്നുതുടങ്ങീ കപിവ്ൃന്ദം. 
ലങ്കദഹിച്ച ദിനം തൊട്ടേററം 
ശങ്ക വളര്‍ന്നു രാക്ഷസരില്‍. 


സ്വന്തം വീടുവിടാതെയിരു,ന്നവര്‍ 
ചിന്തി ക്കുകയായിമ്മട്ടില്‍: 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുഭസീദാസരാമായണം 


“ചൊല്ലാം, നിശിചരവംശത്തിന്നിനി_ 
യില്ലല്ലോ ഹാ! രക്ഷാമാഗ്ഗം. 
ഇങ്ങോട്ടെത്തിയ ദുതനുകൂടിയൃ_ 
മിത്രപരാക്രമമുണ്ടെങ്കില്‍ 


അവനെച്ചൊല്ലിയയച്ചോന്‍ വന്നാ_ 
ലിവിടത്തെക്കഥയെന്താകു ൦?” 


ഭയവ്ൃത്താന്തം ദൂതിയുരയ്യെ 
മയതനയയ്ക്കും മാലായി. 
പതിചരണങ്ങളില്‍ വീണുവണങ്ങി_ 
Fa ജൂതിമന്ദോദരിയത്ഥിച്ചാം: 
oe “മതി, മതി, രാമദ്വേഷം നാഥ, 
ഹിതകരവാക്കുകരം കേട്ടാലും. 
ആശരനാരീഗഭം തകരും 
കീശപരാക്രമമോക്കുമ്പോഠം. 
നല്ലതു വരുവാന്‍ കൊതിയയണ്ടെങ്കില്‍ 
തെല്ലും താമസമേശാതെ 
ഓതുക സചിവരൊടിപ്പോടംത്തന്നെ 
സീതയെ രാമനു നല്ലീടാന്‍. 
സീത, തവാന്വയകമലവനത്തിനു 
ശീതളനിശയാണറി യേണം. 
ഒന്നു ദൃഡസ്വരമോതുനനൂു ഞാന്‍ 
തന്പിയെ വേഗം നല്ലാഞ്ഞാല്‍, 
ശിവനും വിധിയും ചിന്തിച്ചാലും 
തവഹിതമേകാനാവില്ല. 
$ ശ്രീരാമാസ്ത്രമഹാഭുജഗങ്ങം_ 
വാക്കീ രാക്ഷസരോ, ഭേകങ്ങഠം; 
വട്ടിവിഴുങ്ങാനിടയാകാതെ 
 പെട്ടെന്നേകുക സാഹായ്യും.?? 


ന്ദോദരിയൊടു മറു 
റ ള്‌ 
രുതയെന്നതു യേ 


നേരായി 


CN 


സുന്ദരകാണ്ഡം 673 


മഹിളാമാനസമതി വേഗത്തില്‍ 
മലിനീകൃതമായഷ്ക്കീരുന്നു. 


ഒന്നിച്ചൊരു പടയായിത്തന്നെ 
'വന്നാലെത്ത കുരങ്ങന്മാര്‍? 
ക്ഷുദ്രന്മാരാമവരെ വിഴുങ്ങി_ 
ക്കൊററു കഴിക്കുമരക്കന്മാര്‍. 
വിക്രമിയാരെക്കണ്ടു വിറ 
ദിക്കുകരംകാക്കും സുരര്‍പോലും; 


ആ വീരന്‍െറ കുടുംബിനി ഭീത്യാ 
ജീവിക്കുകയോ? പരിഹാസ്യം! 2 


മന്ദോദരിയെത്തഴുകി,പ്പിന്നെ 
മന്നന്‍ തന്നുടെ സഭ പൂകി. 
മയസുതയോത്താഠം: “വിധി വിപരീതം 
“പ്രിയനു; വരേണ്ടതു വന്നെത്തും.” 
'വാനരസൈന്യം മറുകരയെത്തിയ 
വാത്തയറിഞ്ഞൊരു ലങ്കേശ൯ 


ഉടനേ സചിവരൊടാജ്ഞാപിച്ചാ:_ A 
“നുപദേശിപ്പിന്‍ കരണീയം.” 3 


മന്ത്രിപ്രവരര്‍ ചിരിച്ചുരചെയ്താ:_ 
“രെന്തിതിലത്ര വിചാരിപ്പാ൯? 
അമരന്മാരെയുമസുരന്മാരെയ്യ_ 
മമരില്‍ ശ്രമമേ കൂടാതെ, 


“വെന്ന പരാക്രമിയവിടേക്കോത്താ_ 
ലി നരവാനരരെന്തുളളൂ? 2 


സചിവന്‍, വൈദ്യന്‍, ഗുരുജനമെന്നിവ_ 3 
രുചിതജ്ഞതയേ തീണ്ടാതെ, ലി: 
ഭയംമല്ലെന്നാ,ലാശനിമിത്തം 
പ്രിയവാക്കോതാനോത്തെന്നാല്‍ 
നാടും തനുവും ധമ്തവുമൊപം 
പാടേ തകരുകയില്ലല്ലീ? 


ര്‍; 
തര്‍ വാ; 


തുളസിദാസരാമായണം, 


നേരമറിഞ്ഞു വിഭീഷണനെത്തി_ 
ബഃഭൂരമണാംഘ്രികടം വന്ദിച്ചു. 
പിന്നെയിരുന്നാന്‍ പീഠത്തിന്മേല്‍ 
തന്നഗ്രജനോടുരചെയ്താന്‍: 


““മന്നവമയലേ, കേരംക്കണമെങ്കില്‍ 
മന്മതമെന്തെന്നറിയിക്കാം. 


നല്ലതുവരുവാനോത്തു യഥാമതി 
ചൊല്ലുകയത്രേ സഹജാതന്‍. 


നിന്തിരുവടിയിങ്ങമലയശസ്സം 
സ്വന്തം നന്മയുമതുപോലെ 


ശുഭമാം ഗതിയും നാനാസാഖ്യവു_ 
മഭിമാനംപുണ്ടിച്ഛിക്കില്‍, 

അശുഭം ചേത്തു ചതുത്ഥിയിലുണ്ടാം 
ശശികലയെജ്ജനമെന്നോണം 


പരവനിതാസ്യം പരിവജ്ജിപ്പാന്‍ 
കരുതണമെന്നിത, നേരുന്നേന്‍. 


ഈരേഴുലകിനുമൊരുവന്‍ പതിയായ 
ത്തീരുകയെന്നതു വന്നാലും, 


ഭ്രദ്രോഹംചെയ്ത വസിപ്പാൻ 
സാധിക്കുകയില്ലതു നൂനം. 


നാഗരനൊരുവ൯ ഗുണസാഗരവും 
നാഥ, സമത്ഥനുമായാലും 


ഉണ്ടു ദുരാഗ്രഹമെന്നാലവനെ_ 


Le ക്കൊണ്ടാടുകയില്ലീ ലോകം. 


പെരുകും കാമക്രോധമദാദികഠം 
രകം പൂകാന്‍ പസ്ഥാവാം. 


സുന്ദരകാണ്ഡം 67൭ 


ദഷ്ടന്മാരെക്കൊന്നു യഥാവിധി 
ശിഷ്ടരെയെല്ലാം കാക്കുന്നു. 
വൈഭവശാലിയെ വീണുവണങ്ങ 
വൈരമു പേക്ഷിച്ചിതുപൊഴുതില്‍. 
പ്രണതന്മാരുടെ താപമകററും 
ഗുണനിധിയല്ലോ രഘുരാമന്‍. 
ദേവനു നല്ലക ജനകാത്മജയെ_ 
പ്പാവനചരണം ശരണം തേ. 
ടവനദ്രോഹിയുമടിതൊഴുതീടുകി_ 
ലവനെക്കാക്കും രഘഷുവീരന്‍ 
താദൃശനാകും ഭഗവാനെത്തീ 
താപത്രയരിപു, കണ്മുമ്പിൽ. 


9 


ലങ്കാനായക, വീണ്ടും വീണ്ടും 
നി൯കാല്‍ വനര 


മദമോഹാദിവെടിഞ്ഞു രഘൂത്തമ_ 
പദയൃഗഭജനംചെയ്താലും 


ചൊല്ലിയയച്ചു പലസ്ത്യമുനീന്ദ്രന്‍ 
കല്യാണദമിസ്റസ്ന്ദേശം 


സജ്ജനവാക്കതു ചൊല്‍വാനത്രേ 
സത്വരമിങ്ങോട്ടെത്തീ ഞാന്‍." 
മതിതെളിയുംവിധമിതു കേട്ടടനേ 
മാല്യവദുക്തി*ഷൃമുണ്ടായി. 
“അനുജന്‍ നീതിവിഭൂഷണനത്രേ 
ക്ഷണമിച്ചൊന്നതു കൈക്കൊളള. ”” 


7 
ct 


ലങ്കാനാഥനു കോപം പെരുകീ 
ഹുങ്കാന്നിങ്ങനെ ഗജ്ജിച്ചു: 


““രീപുവി൯ മേന്മ പുകഷ്ണൂം ഖലരില്‍_ 
ക്കൂ പയെന്നുള്ളതു പാടില്ല. 


ഇവിടെയൊരുത്തനുമില്ലേ, പെട്ടെ_ 
ന്നിവരെദ്കൃരത്താക്കീടാ൯?”? 


എന്നതു കേടഠാക്കെ,പ്പോയീ സചിവ൯; 
ചൊന്നാൻ പിന്നെയുമനുജാതന്‍: വ 


= — - ട്ട യ ര്‌ me ൧൨൨. 


676 തുളസീദാസരാമായണം 


**ഹൃദയംതന്നില്‍ക്കുടികൊള്ളന്നു 

സദസദ്‌ഭാവം സവ്വക്കും. ; 
ലം നിഗമപുരാണപ്രഥിതം മൊഴിയിതു 
ഃ നിതരാം ശരിയെന്നറിയേണം. 
എവിടെസ്സുന്മതി വിലനുന്നുണ്ടാ_ 
മവിടേക്കെത്തും സമ്പത്തി. 
എവിടെദ്,മ്മതി പുലരുന്നുണ്ടാ_ 
ം മവിടെ വിപത്തി കടന്നെത്തും. 
അമരുകയത്രേ തവഹൃദയത്തില്‍ 
ക കുമതിജനോചിതദര്‍ബഭാവം; 
ം അതിനാലഹിതം ഹിതമായ്ക്കീന്നിടു_ 
ലം മഹിതന്‍ ബന്ധുവുമായീടം. 
കബ്ബരവംശത്തിന്നു നിനച്ചാല്‍ 
ലി കാളനിശീഥിനി വൈദേഹി, 
sl അങ്ങനെയുള്ളൊരു മങ്കയിലായീ 
ലങ്കാനായകനുരംപ്രേമം. 
അംഘ്രിപിടിച്ചിത, നേരുന്നേന്‍ ഞാന്‍ 
ലംഘിക്കൊല്ലാ മമ വാക്യം. 


നല്ലക രാമനു ജനകാത്മജയെ; 
നന്മയ്തുതുതാന്‍ വഴി നാഥ!” 


നീതിനിറഞ്ഞ വിഭീഷണവാക്യം 
കാതില്‍പ്പുക്കളവുന്മത്തന്‍ 
വേപംപുണ്ടെഴുനേററു ദശാസ്യന്‍ 
പ്‌ 'കോപിച്ചിങ്ങനെയുരചെയ്ത: 


“ “മതിയാക്കുക നിന്‍ നാവാട്ടം, ഖല, 
മരണമടുത്തൂ നിന്നരികില്‍. 


ഇന്നോളം നീ ജീവിച്ചതു കേ 
ളെന്നുടെ കരുണാശീലത്താല്‍. 


തയാല്‍ നീ രിപുപക്ഷത്തില്‍ 


മറിയാ,തമരാതാരുള 
എന്‍നഗര ത്തില്‍ ജ്ജ 
റം മുനിമാ റി 


രാന്നായ."* 


സുന്ദരകാണ്ഡം 


പിന്‍പനുജാതനെയാശരനാഥന്‍൯ 
തന്‍പാദത്താല്‍ താഡിച്ചാന്‍. 
അക്ഴെല്‍ തൊട്ട വണങ്ങിച്ചൊന്നാ_ 
നഗ്രേഭവനൊടട സഹജാതന്‍൯: 


' “അച്ഛനു സമനാണങ്ങുന്നോത്താ_ 
ലഗ്രജ, ഞാനതു കാണുന്നു. 
അവിടുന്നിവനെക്കൊന്നാലും ശരി, 
തവഹിതമോതാം വീണ്ടും ഞാന്‍. 
രഘുപതിഭജനംതന്നേ ശരണം, 
സുഖകര, മെന്നു ധരിച്ചാലും. ”” 


സചിവരുമൊത്തു നഭസ്സിലുയന്ു 
സുജനപ്രിയനാം യവഭൂപന്‍, 
സകലജനങ്ങളമറിയുംവണ്ണം 
സപദി കഥിച്ചാനിമ്മട്ടില്‍: 
& 'ദൈത്യവിനാശമടുക്കാറായാ 
സത്യം രാഘവസങ്കല്ം. 
അസുരപതേ, നിന്‍ സഭയില്‍പ്പെട്ടവ_ 
രഖിലം മൃത്യുവിനിരയാകും. 
മാമകദോഷം കരുതരുതാരും 
രാമസമക്ഷം പൂകുന്നേന്‍. ”” 


രാവണസഹജന്‍ പോയ ഴേ 
രാക്ഷസവംശം മുടിയാറായ. 


സുജനനിരാസംകൊണ്ടെന്‍ ഗിരിജേ, 
സുകൃതം സവ്വവുമില്ലാതാം. 
സുമതിവിഭീഷണനങ്ങനെ ചൊല്ലെ_ 
സ്ലഖമയചിന്തകളളവായി: 


'തിരുവടിതന്നുടെയരുണമനോഹര_ 
ചരണം കണ്ടു സുഖിക്കും ഞാന്‍; 
ശാപനിപ്പത്തി വരുത്തിയതില്ലേ 
താപസപത്തിക്കുപ്പാദം? 
അപ്പദമല്ലേ ദണ്ഡകകാനന_ 
മതിപാവനമെന്നാക്കിയതും? 
കപടമൃഗത്തെച്ചെന്നു പിടിപ്പാന്‍ 
കമിതാവുഴറിയനേരത്തും, 
ഹൃടയതലത്തിലുറപ്പിച്ചില്ലേ 


മതിമുഖി ജാനകിയപ്പുാദം? ee 
CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


677 


ങ്ങ തുളസീദാസരാമായണം 


ച നിസ്തലമതുതാനല്ലീ, ശങ്കര_ 

' ചിത്തസരോവരപാഥോജം? 
കോമളമപ്പദമീക്ഷിക്കും ഞാന്‍ 
മാമകഭാഗ്യം നിസ്തല്യം- 

ഏതൊരു കഴലിന്‍മെതിയടിയാണോ 
a ഭൂാതാഭരതന്‍ ഹൃദയത്തില്‍ 

വെച്ചു നമിപ്പതു; ഞാനെന്‍ കണ്ണാ- 
ലച്ചേവടി ഹാ! കണ്ടെത്തും!” 


nD ഇങ്ങനെ ഭക്തിയൊടോത്തു വിഭീഷണ_ 
es നങ്ങേക്കരയില്‍ച്െന്നെത്തി. 

Bs അരിയുടെ ദുതനൊരാളെന്നോത്താ_ 
രവനെക്കണ്ട കുരങ്ങന്മാര്‍. 


a ചെന്നു തടഞ്ഞുനിറുത്തിശ്ശീഘ്രം 
Re മന്നനൊടോതീ വൃത്താന്തം. 


വന്നിട്ടുണ്ടു ദശാസ്ധ്യസഹോദര_ 
നെന്നു കപീശ്വരനറിയിക്കെ 
ദേവനുരച്ചാ൯: ““ഹേ, സുഗ്രീവ, 
നത ചൊല്ല.”? 


““സൂക്ഷിക്കേണം;''_ ചൊല്ലി കപീന്ദ്രന്‍ 
““രാക്ഷസമായകളാക്കറിയാം? 


ഇച്ഛയ്തൊക്കും രൂപംകൊരംവാ_ 
നച്ചപലന്മാര്‍ ചതുരന്മാര്‍. 


എന്താവോ കഥയിവനിങ്ങെത്താ,_ 
നന്തഗ്ഗുതമൊട്ടറിയാനാം . 


ബന്ധിക്കുക നാമിവനെശ്ശീഘ്രം 
സന്ദേഹം വേണ്ടതിനേതും.”” 


 അരുളീ രഘുപതി: ““താങ്കളരച്ചതു 
ശര' യാം പം. 


എന്നാല്‍ ശരം 3 0 
യെന്നതു മാമകശം 


ആണ്‌്‌ ഞ്ഞ്‌ 


സുന്ദരകാണ്ഡം 


ഉരചെയുകയായ്‌ വീണ്ടും നാഥന്‍: 
“ “ശരണം തേടാന്‍ വരുവോനെ 
അരിയെന്നോത്തു വെടിഞ്ഞാലായതു 
കൃപണതയെന്നേ ചൊല്ലാവു. 
അതുചെയ്യുന്നോനധമന്‍, പാതകി_ 
യവനെക്കാണ്മതുമശ്രീയാം. 
അതിപാതകിയാണെന്നാല്‍ക്കൂടിയ_ 
മഭയാത്ഥിയെ നാം തള്ളൊല്ലാ. 
തീരും പാപസമൂഹം സവ്വം 
നേരിട്ടെന്നെക്കാണുമ്പോരം. 
അഘശിലന്മാക്കൊക്കുകയില്ലെ_ 
ന്നച്ചനടത്താനൊരുനാളം ം 
ദുമ്മതിയാണാ വന്നവനെങ്കില്‍ 
എന്മുഖദശനമുണ്ടാകാ. 
മംഗലഹൃദയന്മാക്കേ കാണ്മാന്‍ 
സംഗതിയാവു മമ രൂപം. 
കപടത കരശലമെന്നിവയെല്ലംാ_ 
മപകടമത്രേ; നന്നല്ല. 
ഗുഡപുമാനാണിവനെന്നാലും 
കേടു നമുക്കെന്തുളവാകാന്‍? 
എത്ര നിശാചരരുണ്ടീ ലോക_ 
ത്തത്രയുമൊന്നിച്ചേററാലും 
ഒരുനിമിഷംകൊണ്ടവരെ വധിപ്പാ൯ 
വിരുതുള്ളോനാണെന്നനുജന്‍. 
ഭയമാന്നാണിവനെത്തിയതെങ്കില്‍ 
സ്വയമെന്നുയിര്‍ പോല്‍ കാക്കും ഞാന്‍. 


ഏതായാലും കൊണ്ടുവരട്ടെ 
ഭീതനെയിങ്ങോട്ടതിവേഗം. ”” 


അങ്ങു ജയാരവമോടേ പോയാ_ 
രംഗദമാരുതിമുഖ്യന്മാര്‍. 
വാത്തയറിഞ്ഞ വിഭീഷണനപ്പോഠം 
വാനരരൊത്തു പുറപ്പെട്ടാന്‍. 
കണ്ടാന്‍ ദൂരെസ്സഭഗന്മാരാം 
രണ്ട കുമാരരെയസുരേന്ദ്ര൯. 
ശോഭ വഴിഞ്ഞുവിളങ്ങും രാഘവ. 
രൂപം ഭക്തനു കുളിരേകി. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


679 


3 680 തുളസീദാസരാമായണം 


i നീണ്ട ഭജങ്ങളമരുണാബ്‌*ജദ്യതി 
പൂണ്ടു ലസിക്കും കണ്ണുകളും 

| ശ്യാമവപുസ്സം സിംഹസ്ത്രസ്ധവു_ 
ല്‍ മാമട്ടജജ്വലവക്ഷസ്സം 
ആനന്ദാശ്രുവൊടിക്ഷിച്ചീക്ഷി- 
ച്ചാശരനിങ്ങനെയുരിയാടി: 


: സ്വാമിന്‍, ദശമുഖസഹജാത൯ന്‍ ഞാന്‍ 
ഭൂമിയിലാശരകലജാതന്‍. 
ഈമനിരുട്ടില്‍ പ്രിയതവഹിപ്പു; 
& താമസനിവനോ പാപത്തില്‍. 
ല്‍ ഭവഭയമെല്ലാം ഭൂരത്താക്കും 
, ഭവദീയാംഘ്രികഠം ദശിപ്പാ൯ 
സവിധമണഞ്ഞേ൯; കാക്കുക കാക്കുക, 
f രവിവം ശോദ്‌ഭവ, രഘുവീരാ! ”” 
വീണുവണങ്ങിയ ഭക്തനെയീശന്‍ 
പാണിയഗത്താല്‍ പൊന്തിച്ചു; 


ആശ്രേഷിക്കുകയായീ ചിക്കെ_ 
ന്നാശ്രിതവത്സലനലി വോടേ. 


അനുജനൊടൊപ്പമിരുത്തിപ്പിന്നീ_ 
ടരുളിച്ചെയ്യാനീവണ്ണം: 

““ലങ്കാനാഥ, വിഭീഷണ, കുശലം 
തങ്കുകയല്ലീ, നാരംതോറും? 
അങ്ങു വസിക്കും സ്ഥാനം സുമതേ, 
മംഗളകരമല്ലറിയുന്നേന്‍. 
ഇരവും പകലും ദുജ്ജനമദ്ധേയേ 
മരുവിദ്ധമ്മം പോററാമോ? 


അറിവുണ്ടല്ലോ താവകരീതിക_ 
_ ഉതിനിപുണന്‍ നീ നീതിയിലും. 
_ ധമ്മവിരോധം താങ്കരംക്കഹിതം, 


സുന്ദരകാണ്ഡം 681 


ശോകാസ്സുദമാം ബഹുവിധവാസന._. 
യാകെയുപേക്ഷിച്ചനുവേലം 
ഈശ്വരഭജനം ചെയ്യാത്തൊരുവനു 
ശാശ്വതകശലമുദിക്കില്ല. 
മതലോഭാദിവികാരപ്രകരം 
ഹൃദയത്തില്‍ക്കുടികൊരംവോളം 
ബാണധനദ്ധരനായ ഭവാനില്‍_ 
ച്ചേണിയലും രതിയാക്കുണ്ടാം? 
രാഗദ്വേഷദിവാന്ധനിരയ്ക്തി_ 
മോഹനസരഖ്യം ചേത്തീടും 
മമതാതിമിരം, നിന്മഹിമാവാം 
മാത്താണ്ഡദ്യുതി മാററുന്നു. 

നാഥ, ഭവാനെക്കാണുകയാലെന്‍ 
ഭീതിയൊഴിഞ്ഞു നിശ്ശേഷം. 
താവകകരുണ ലഭിക്കുന്നവനോ 
താപത്രയഭയമുളവാകാ. 
ഞാനൊരു നീചനിശാചരനത്രേ 
നൂനം; നല്ലതു ചെയ്യാത്തോന്‍. 
മാമുനിമാക്കുമഗമ്യന്‍ തിരുവടി_ 
യീമട്ടെന്നെ വരിച്ചല്ലോ! 
തൃപ്പദയഗളം കണ്ണാല്‍ക്കാണ്മാ_ 
നിപ്പൊഴുതവസരമുണ്ടായി. 
പ്രേമാത്മാവേ, കരുണാസിന്ധോ, 
മാമകഭാഗ്യമസ്ധീമം, ഹാ! ”” 


അരുളി രഘുമണി: *“ “കേഴംക്ക സുഹൃത്തേ. 
പറയാമെന്നുടെ ശീലം ഞാന്‍. 


അതു ഗിരിജയും ശിവനും നന്നാ_ 
യറിയാം കാകഭശുണ്ഡിക്കും. 


ഒരുവന്‍ സവ്വദ്രോഹം ചെയ്തൊരു 
നരനെന്നാലും ഭയമോടേ 


എന്നെശ്ശൂരണം പ്രാപിച്ചെന്നാല്‍, 
നിന്ദ്യവികാരം വിട്ടെന്നാല്‍. 


സംശയമേതുംകൂടാതവന്െ_ 
സ്ജജനസന്നിഭനാക്കും ഞാന്‍. 


തായ, പിതാവും, സഹജന്‍, പുത്രന്‍, 3 
ജായ, ശരീരം, സമ്പത്തും, Be [ 


പി 
0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative + Ta 


PTT SE ACT TA 2 


, 


= 


682 തുളസീദാസരാമായണം 


ഭവനം, മിത്രം, പരിവാരങ്ങള_ 
മവനു സുഹൃത്തേ, ചിന്തിച്ചാല്‍ . 
സ്വന്തം ചിത്തം മമചരുണത്തൊടു 
ബന്ധിക്കുന്നൊരു കയറിഴകൌഠം. 
സമദശിത്വമവന്നു ലഭിക്കും; 
സുമതേ, നിസ്റ്റ,ഹനായിീടും. 
ശോകം ഹഷം ഭയമിവയാലേ 
വ്യാകുലമാകില്ലവനുള്ളം. 
ലോഭിമനസ്സില്‍ദ്ധനമെന്നോണം 
ശോഭിക്കും മമ ഹൃത്തിലവന്‍ 


ത്വത്സമരത്രേ മല്‍പ്രിയരോത്താല്‍ 
തത്സേവാത്ഥം തനുവാന്നേന്‍. 


സഹഗുണോപാസക,രനൃഹി തോത്സുകര്‍ 
മഹിതം നീതിയിലനുരക്തര്‍ 


നിയമാധിഷ്ഠിതരെന്നിവരെല്ലാ_ 
മുയിരിനുതുല്യം പരിപാല്യര്‍. 


ഞാനിച്ചൊന്ന ഗുണാവലി നിങ്കല്‍ 
ക്കണുകയാല്‍ നീ മമ മിത്രം.” 


പേത്തൃമിതെല്ലാം കേട്ട വലീമുഖര്‍ 
വാരി ജയജയഘോഷത്താല്‍ 


കരളില്‍ക്കൊള്ളാതായി വിഭീഷണ. 
നരിയവചസ്സധയതുനേരം ടി 


പദമലര്‍ വീണ്ടും വീണ്ടും കൂപ്പി 
പ്ൃരവശനായീ പരിതുഷ്ടന്‍. 

“ദേവ, ചരാചരനാഥ, ദയാലോ, 
ജീവിമനോഗതമറിവോനേ, 
കാളിയിരുനനു കേവലവാസന 


കാലേ മാമകഹൃദയത്തില്‍. 
ൽ  ഒഴുകിപ്പേംയീ തൃപ്പദഭക്തി_ 
1 


സുന്ദരകാണ്ഡം 693 


“ “ഇച്ഛ മനസ്സില്‍ ത്തോഴക്കല്ലവു_ 
മില്ലതു ശരിയാണെന്നാലും 


ഇപ്പൊഴുതെന്നെക്കണ്ടതു തെ 
നിഷ്ണലമാകാന്‍ പാടില്ല.” 


വാഴിച്ചാ൯ വിഭ, ലങ്കാപതിയായ൨ 
ത്തോഴരെയംബുധിതീത്ഥത്താല്‍ . 
വാരിത്തുകീ സുരഭിസുമാവലി 
വാനവരംബരമാഗ്ഗത്തില്‍. 


തന്നുടെ വീപ്പാം ചണ്ഡമരുത്താ_ 
ലന്നു ദശാനനനതിവേഗം 
ഉതിവളത്തിയ കോപമഹാഗ്നിയി_ 
ലുടലുദഹിക്കാതീവണ്ണം 
കാത്താ൯ തത്സഹജാതനെയീശന്‍ 
കാരുണൃത്തിന്‍ കേദാരം 
നാഥന്‍ നതജനപാലകനന്നാരം 
നാട്ടിന്‍ കോയ്കയുമവനേക3, 
ശവ്൮വ൯ പണ്ടു ദശാസ്യയന്നരുളിയ 
സവ്വവിഭൂതിയു,മതുപോലെ 
നിജഭക്തന്നും നല്ലീ രഘുപതി, 
സുജനകുലത്തിന്നണിരത്തം. 
ഇങ്ങനെയുള്ളൊരു നാഥനെ വിട്ടി_ 
ട്ടന്യനിലാദരമപ്പി പ്പോന്‍ 
കൊമ്പും വാലുംകൂടാതമരും 
തുമ്പില്ലാത്തൊരു മൃഗമല്ലീ? 


രാവണസഹജന്നഭയം നല്ലിയ 
ദേവനെ വാഷി കപിസംഘം. 


“ “വീര, വിഭീഷണ ' ',_ചോദിച്ചാ൯ വിള: 
“ “വാരിധിയെങ്ങനെ താണ്ടീട്ടം? 
യാദോനികരകരാള,മഗാധം 
പാഥോനിധിയിതു കണ്ടാലും.” 


““അനവധി വാരിധി വററിച്ചീടാ_ 
നങ്ങേബ്ബാണം മതിയല്ലോ. 
എന്നാല്‍ നീതി പി ല കു 
ഉണ്ണവരാജനൊടത്ഥിക്കാം. . ടോ 


റ 
CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative Fa 


684 


തുളസീദാസരാമായണം 


. സാഗരമങ്ങേക്കുലഗുരുവല്ലേ? 


വേഗമുപായം കാണട്ടെ, 


വാനരവീരക്കക്കരപുകാ൯ 
വഴി നല്ലട്ടേ, മടിയാതെ.” 


ഉത്തമപുരുഷന്‍ ചൊന്നാനപ്പോരം: 
“*മീത്രമുരച്ചതു ശരിതന്നെ; 
ദൈവാനുഗ്രഹമുണ്ടായാലിതു 
കൈവരുമെന്നു നിനയ്കത്കുന്നേന്‍.”” 


ബോധിച്ചീലീയിംഗിതമേതും 
ഖേദംപുണ്ടാന്‍ സരമിത്രി. 


“ദൈവം തുണയായ്വരുവാനെന്തിനു 
ദേവ, വൃഥാ നാം നേരുന്നു? 


രോഷം പൂണ്ടൊരു സായകമെയ്താല്‍ 
ശോഷിക്കില്ലേ ജലരാശി? 


ഭീരുമനസ്സിന്നേകാധാരം 
പാരിതിലെന്നും ദൈവം താന്‍. 
മുറവിളികൂട്ടം “ദൈവം” “ദൈവം” 
മുഴുമടിയന്മാക്കിതു ശീലം.” 


രൂകീ മുദസ്മിതമുടനേ നാഥന്‍ 
രൂമയിലിങ്ങനെയുരിയാടി: 


““ധീരതയോടേ മേവുക ഭദ്ര 
കാര്യമിതിങ്ങനെ നിറവേററാം. ”” 


ജലനിധിതീരത്തെത്തിപ്പിന്നെ_ 
ത്തലതാഴഷ്തി പ്രഭ വന്ദിച്ചു 


ae വിരിച്ചതിലുപവേശിച്ചാ_ 
നബ്ദിയെയുള്ളാല്‍ ധ്യാനിപ്പാന്‍. 


ാനരരൂപം കൈക്കൊണ്ടെത്തീ 


ശരണാഗതരില്‍, പ്ര; 
Sse 


സുന്ദരകാണ്ഡം 680 


ശങ്കജനിച്ചൊരു മക്കടരുടനേ 
ശത്രയൃഗത്തെബ്ബന്ധിച്ചാര്‍. 
കപിപതിസവിധം പൂകിച്ചപ്പോഠം_ 
ക്കരുണയൊടിങ്ങനെ കല്ലിച്ചു: 


““കൊല്ല,രുതവയവഭംഗം ചെയ്യ 
നില്ല വിരോധം, തള്ളിവിടിന്‍. ”” 


കെട്ടിമുറുക്കിപ്രഹരിച്ചുംകൊ_ 
ണ്ടെത്തീ സേനാദദ്ധ്യത്തില്‍, 
ത്രാസംപുണ്ടവര്‍ മുറവിളികൂട്ടി: 
“*“കോസലയനൃപതേ, കാത്താലും. 
മുക്കും ചെവിയുമരിഞ്ഞല്ലോ കപി 
മൂര്‍ഖന്മാരിവര്‍, കൊല്ലരുതേ." 
ക്രന്ദനമിതുകേംട്ടവരെ വരുത്തീ 
'ത൯നികടത്തില്‍സ്റ്മിത്രി. 
ചാരരെ വിട്ടവി,ച്ചൊരു കത്തേകി_ 
ച്ചാതുര്യംപുണ്ടുരചെയ്താന്‍൯: 

““പത്രമിതേകുക കുലഘാതകനാം 
നക്തഞ്ചരപതിതന്‍ കൈയില്‍. 
പിന്നെപ്പറയണമെന്നുടെ വാക്കായ”: a 
“*നിന്ദ്യനിശാചരരാജാവേ, 
-ഏകുക ദേവിയെ, യല്ലെന്നാലോ 
ചാകുകയെന്യേ ഗതിയില്ല.” 


വീരകുമാരഗുണങ്ങഠം പുക്ഷ്കി- 
ച്ചാരന്മാരവര്‍ നടകൊണ്ടാര്‍. 
വെമ്പലൊടെത്തീ ലങ്കയിലരചന്‍-- 
ത൯പദയുഗളം വന്ദിച്ചാര്‍. 


വിഹസിച്ചരുളീ രാക്ഷസനാഥന്‍: 
“ “സുഖമല്ലേ, ശുക, ചൊല്ലുക നീ. 
മുത്യവടുത്ത വിഭീഷണനെങ്ങനെ 
'വത്തിക്കുന്നു? കേദാക്കട്ടെ: 
ഇങ്ങൊരു രാജസ്ഥാനം പുണ്ടോ 
ലങ്ക വെടിഞ്ഞു മുഴുമുഡ്വന്‍! 
ഇന്നവനാരാ,ണാ ഹ 

പാത്രം പുഴു : 


686 തൃളസിദാസരാമായണം 


കാലപ്രേരണകൊണ്ടിങ്ങെത്തിയ 

കൂലിപ്പടയുടെ കഥയെന്തേ? | 
കരുണയൊടംബുധി കൊല്ലാഞ്ഞാലും 
മരണത്തില്‍പ്പെടുമവരെല്ലാം. 

കാടു കടന്നിങ്ങടരിന്നെത്തിയ 
താടിക്കാരുടെ കഥ ചൊല്ലൂ. 
അമിതപരാക്രമിയെന്നെപ്പേടി_ 
ചുമരുകയാവാം പാവങ്ങാം. 
അഭയംതേടാന്‍ നിങ്ങടെ ചാര_ 
ത്തവരിരുപേരും വന്നെന്നാം; 
ഭീയോടെന്‍ പുകരം കേട്ടു മടങ്ങി_ 
പ്പോയെന്നും ഹഹ! വന്നേക്കാം. 
രിപുസൈന്യത്തിന്‍ ബലവും സംഖ്യയു_ 
[ മപഗതഭയമെന്തോതാത്തു? 
നിങ്ങഠംക്കിപ്പോഴെന്തോ മാനസ 
Ee ഭംഗംവന്നതു കാണ്മു ഞാന്‍. ”” 


E അകമേ സംഭൂമമേറിയമാതിരി 
Se ശുകനറിയിച്ചാന്‍ വൃത്താന്തം: 


“ “നാഥ, മഹാമതിയവിടുന്നെന്നൊടു 
ചോദിച്ചു കഥ കനിവോടേ. 


കാട്ടണമതുപോല്‍ ക്രോധനിരാസം 
കേട്ടരുളേണം മമ വാക്യം. 


അവരജനഭയം പൂകീ; രാഘവ_ 
നവരോധിച്ചു രാജാവായ, . 


നീരധിതീരത്തെത്തിയ ഞങ്ങഠം 
ചാരന്മാരെന്നറിയുകയാല്‍ 
കെട്ടിവരിഞ്ഞു വലീമുഖരാത്തും 
മുഷ്ടിചുരുട്ടി പ്രഹരിച്ചും, 
ചെവിയും മുക്കും ചെത്തിയമങ്ങനെ 


1 


ങ്ങളെ വിടുവാന്‍ കല്ലന_ 
1൪ കരുണാര്‍ദ്രന്‍. 


സുന്ദരകാണ്ഡം 687 


വികടമുഖന്മാ,രതൃഗ്രന്മാര്‍, 
വീരോചിതദ്രഡദേഹന്മാര്‍, 
നാനാവണ്ണ.രമേയബലന്മാര്‍ 
വാനരരവിടെ വസിക്കുന്നു. 
പുരമിതു ചുട്ടോ,നക്ഷകുമാരനു 
മരണം ചേത്തോ,നാ ദവഗൻന്‍ 
അക്കൂട്ടത്തില്‍ക്കശനെന്നറിയണ_ 
മത്ര ഭയങ്കരരന്യന്മാര്‍. 
വന്‍പന്മാരവരായിരമാ൩_ 
ക്കൊമ്പന്മാരുടെ ബലമുള്ളോര്‍. 
അണ്ണവതുല്യം കാണാമപ്പട- 
യെണ്ണാനാവുകയില്ലല്ലോ. 


വിവിദ൯, മൈന്ദന്‍, കേസരി, നീലന്‍ 
ഗവയന്‍, ദധിമുഖ, നംഗദനും 
കുമുദന്‍, നളനും മററുള്ളവരും 
സമരത്തില്‍സ്സമരില്ലാത്തോര്‍. 
ആയതഭജരാം കപികദംക്കെല്ലാം 
നായകനത്രേ സുഗ്രീവന്‍. 
തിരുവടിരാമന്‍ കനിയകയാലവര്‍ 
തൃണമായം്‌ക്കണ്മു ത്രൈലോക്യം. 1 
പടയുടെ നായകരെല്ലാംകൂടി_ 2 
പ്പത്മം പതിനെട്ടുണ്ടത്രേ! | 
അങ്ങയെ വെല്ലാന്‍ കഴിയാത്തൊരു കപി_ 
യങ്ങില്ലെന്നേ ചൊല്ലാവു. 
കണ്ണു ചുവത്തിപ്പരികം കോട്ടി 
ക്കൈകഠം ഞെരിച്ചവരാക്കുന്നു. 
എന്നാലനുമതി നല്ലന്നീലാ 
4 ചെന്നളിനാക്ഷനവക്കിപ്പോടം. 
മത്സ്യവ്യാളകരാളസമുദ്രം 
| നിശ്ശേഷം ഹാ! വററിച്ചോ, 
ഗിരികളെറിഞ്ഞു നികത്തിയെടുത്തോ 
പുരിയിതിലെത്തും കപിവ്ൃന്ദം. 
“ മദിച്ചടിമുടി, മക്കടര്‍ ഞങ്ങരം 
മണ്ണ്ണിലുരുട്ടും ദശമുഖനെ.” 
എന്നിങ്ങനെയാണവരുരചെയ്ും 
നിറ 9൮൧ രാജ i EGET ൽ 


688 തുളസീദാസരാമായണം 


നിര്‍ബ്‌ഭയരാമവര്‍ ഗജ്ജിക്കുകയാ_ 
അല്‍പ്പവമോ,ടതു കണ്ടെന്നാല്‍ 
ഒരുവായാലേ ലങ്കവിഴങ്ങാ൯ന്‍ 
കരുതുന്നതുപോല്‍ത്തോന്നിപ്പോം. 
അതിശുരന്മാര്‍ വാനര,രവരുടെ 
പതിയാസ്ത്റീന്നതു രഘുരാമന്‍. 

കോടി യമന്മാരൊരുമിച്ചാലും 
നേടില്ലവരൊടു ജയമേതും. 


ചു രാമബലാദികരം ചൊല്ലിത്തീപ്പാ_ 
ക നാമോ, നിരവധി ശേഷക്കും? 

3  ഒരുനൂറബ്ലികഠം വററിപ്പാന്‍ ശര_ 

ടി മൊന്നേപോരും നിരുപിച്ചാല്‍. 

7 


എങ്കിലുമാഴി കടപ്പാന്‍ കരശല_ 
മങ്ങേസ്റ്റഹജനൊടാരാഞ്ഞു. 
തദ്വചനത്താല്‍ വഴിയാചിച്ചാ_ 
നദ്ദടണ്ഡാബണ്ദിയൊടഭിജാതന്‍. ”” 


അരചന്‍ ദശമുഖനിതു കേട്ടപ്പോഠം 
പരിഹാസംപുണ്ടുരചെയ്താന്‍ 


““ചപലവലീമുഖസംഗത്താലാ_ 
തൃചനുമതേവിധമായല്ലോ! 


ഭീരു വിഭീഷണനുപദേശിച്ചതു 
നേരെന്നോത്താം നേന്നതവന്‍. 
വാഷ്ണുകയോ നീ ശത്രുബലത്തെ? 
വായാടിത്തം മതി മൂഡ! 
രിപുവിന്‍ബലവും ബുദ്ധിയമെല്ലാ_ 
മുപരിപ്പവമെന്നറിയുന്നേന്‍. 


വിഡ്ഡി വിഭീഷ ണനല്ലേ സചിവൻ? 
 വിജയശ്രീയവനുണ്ടാമോ?"" 


ചാരനുപോലും രാവണവാക്യം 
1രസമേ ിടയാക്കി. 


ഇതുതാനവസരമെ 


സുന്ദരകാണ്ഡം 689 


സവ്യകരത്താല്‍ പത്രിക വാങ്ങി_ 
സൂചിവനൊടോതീ വായിപ്പാന്‍. 


““കുമതേ, നന്നായച്ചിന്തിക്കുക നീ 
കുലഹാനിക്കിടയാക്കൊല്ലാ. 
രാവണ, കേരംക്കൂ സത്യം ചൊല്ലാം 
രാമനു കോപം വന്നെന്നാല്‍ 


ഹരിശങ്കരരും വിധിയും നിന്നെ_ 
പരിപാലിക്കുകയില്ലല്ലോ. 
ദപ്പമുപേക്ഷിച്ചവരജനെപ്പോല്‍ 
തൃപ്പദഭജനം ചെയ്യുക നീ. 
മാമകവാക്യം വിഗണിച്ചാലോ 
രാമശരാഗ്നിയിലതി വേഗം, 


നീയും വംശവുമൊത്തു പതിച്ചിട_ 
മീയാമ്പാററകളെന്നോണം.”? 


ഒന്നു നടുങ്ങീ രാവണ,നെന്നാല്‍ 
നിന്ദാസ്മിതമാന്നുരചെയ്താന്‍: 


' “വാനില്‍ത്തുങ്ങാന്‍ കൈ പൊക്കുന്നവര്‍ 
താനേ ധരണിയില്‍ വീഴുമ്പോല്‍, 
സാധുതപസ്വികളോതും വാക്കുക_ 
ളാധാരം വിട്ടടിപററും.”? 


അറിയിച്ചാന്‍ ശുകനിങ്ങനെയപ്പോഠം: 
““അവരോതുന്നതു പരമാത്ഥം. 
സഹജം ഗവ്വമുപേക്ഷിക്കുകതാ൯ 
വിഹിതം; നല്ലതു കേഴംക്കേണ്ടേ? 
സ്വാമിന്‍, കോപം തോന്നരുതേതും 
രാമവിരോധം ദോഷകരം. 
രാമന്‍ സവ്൮വജഗല്‍പതി,യെന്നാല്‍ 
കോമളശീലന്‍, കരുണാര്‍ദ്രന്‍. 
കണ്ടു പറഞ്ഞാല്‍ തെററു പൊറുക്കും 
തണ്ടാര്‍നേത്രനു ദയതോന്നും. 
ഒന്നേ നേച്ച; തിരിച്ചുകൊടുക്കണ- 
മിന്നേ രാമനു ജാനകിയെ.” 


Pee 


690 


തുളസീദാസരാമായണം- 


വിടവാങ്ങിക്കൊണ്ടെത്തീ ചാരന്‍ 
വീണ്ടും രാഘവസവിധത്തില്‍. 
പൊന്‍കഴല്‍കുൂപ്പിശ്ശുകനതുനേരം 
ത൯കഥയെല്ലാമറിയിച്ചാന്‍. 


ശാപഗ്രസ്തനു സ്വന്തംരൂപം 
ശ്രീപതി നല്ലീ കനിവോടേ. 


ഗിരിജേ, കോംക്കൂ മുമ്പൊരു മുനിയായ”” 
മരുവിയിരുന്നോനാണു ശുകന്‍. 
ഘടസംഭവകൃതശാപംമൂലം 
കുടിലനിശാചരവടിവായീ. 


അടിയി ണവിീണ്ടും തൊഴുതു മുനീശ്വര_ 
നുടജം പൂകാന്‍ നടകൊണ്ടു. 
മൂര്‍ഖസമുദ്രം വഴി നല്ലീലാ 
മൂന്നുദിനങ്ങം കഴിഞ്ഞിട്ടും. 
രോഷംപൂണ്ടു കഥിച്ചു രഘുപതി: 
““ഭീഷണികൊണ്ടേ ഫലമുള്ള. 
ഇല്ലിനിയത്ഥന;യിങ്ങെത്തിക്കൂ 
വില്ലും ശരവും സരമിത്രേ! 
വററിക്കും മമ ബാണം വാരിധി_ 
യൊററത്തുള്ളിയുമില്പാതെ. 
ശരിയല്ലല്ലോ ഖലനൊടു കൂറും 
ശഠനൊടു വിനയവുമതുപോലെ 
കൃപണജനത്തൊടു നീതിയയ,മിമ്മ-- 
ടൂപദേശിപ്പു വിജ്ഞന്മാര്‍. 
മമതാബദ്ധനൊടുരിയാടേണ്ടാ, 
മഹിതജ്ഞാനകഥാസാരം; 


നിന്ദ്യം ലോഭംകൊള്ളന്നവനൊടു 


വണ്ണിക്കേണ്ടാ വൈരാഗ്യം; 
ത്തമശമഗുണമഹിമകളൊന്നും 
ാനൊരുത്തനൊടോതേണ്ടാ; 


ലേശന്‍. 


സുന്ദരകാണ്ഡം. 


ഈയാരംഭം പ്രീതിവളത്തുക_ 
യായി ലക്ഷ്യണഹൃദയത്തില്‍. 


വില്ലിലൊരമ്പുതൊടുത്താന്‍, കടലി_ 
ന്നുള്ളിലെരിഞ്ഞു തീനാളം. 
മകരോരഗത്ധഷസാഗരജീവി_ 
പ്രകരം വെമ്പിപ്ചിടയുകയായ?. 
അപ്പോം ജലനിധി സംഭൂമമോടേ 
വിപ്രാകൃതിയാന്നതിഭക്ത്യാ 
മണികരംനിറച്ചൊരു പൊന്‍താലവുമായ൦്‌ 
മായാമയനെ പ്രാപിച്ചു. 
കരുണാനിധിതന്‍ ചരണംകൂപ്പി_ 
ത്തി രുമുല്‍ക്കാഴ്യതപ്പിച്ചാന്‍. 
വടിവിയലുംപടി തടമുണ്ടാക്കി 
വാരിപകന്നും വളമിട്ടു 
വായ്ക്കിച്ചാലും തടകരംമുറിച്ചേ 
വാഴകുലയ്ക്കുകയുള്ളല്ലോ. 
മാനിക്കില്ലാ, വിനയം നീചന്‍; 
മദ്നമേററാലടിപണിയും. 


മുററിയഭക്തിയൊടോതീ നീരധി: 
““തെററു പൊറുക്കുക ഭഗവാനേ! 
വാനം, വഹ്നി, വസുന്ധര, സലിലം, 
വായുവുമോത്താല്‍ ജഡമത്രേ. 
ദേവപ്രേരിതമായയില്‍നിന്നി_ 
ഞങ്ടീവകയെല്ലാമുളവായി. 
സഗ്ശക്രീിയയുടെ കാരണമിവതാന്‍ 
സദ്‌ഗ്രസ്ഥോക്തിയിലിതു കാണാം. 


ഓരോന്നും പ്രഭകല്ലന കേട്ടേ 
തീരൂ, നിജനിജ രക്ഷാത്ഥം. 


നാഥ, ദയാമയനവിടുന്നിപ്പോടം 
നല്ലൊരു പാഠം നല്ലീ മേ. 
അതുശരി;_യെന്നാലംഭോനിധിത_ 
ന്നതിരുകുറിച്ചതുമങ്ങല്ലേ? 
ചെണ്ട,യസംസ്തൃത,നധമന്‍, മൃഗവും 
ചെമ്മില്പാത്തൊരു കാമിനിയും 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


691 


ത്ത 
4 


692 തുളസീദാസരാമായണം 


പതിവായ്‌ താഡനമേല്ലന്നതിനി_ 
ങ്ങധികാരികളാണതു നൂനം. 

ഈശ, ഭവല്‍ബലവിക്രമ,മെന്നെ_ 
ശ്ലോഷിപ്പിപ്പാന്‍ പര്യാപ്ലം. 
കടല്‍മാറാതേ മറുകരപുകാന്‍ 
കപികരംക്കും കഴിവുണ്ടാക്കും. 
നാഥനിദേശമചഞ്ചലമാണെ 
ന്നോതുകയല്ലീ വേദങ്ങഠം? 


നിന്തിരുവുള്ളില്‍ പ്രിയമെന്താണതു 
§ചെയ്തരുളേണം വൈകാതെ.” 


MLD ocr ന്ന 
ad 


ih Py ig 


% കരുണാസുചകഹാസംരൂകി_ 
ത്തിരുവടി ചൊന്നാൻ: “ “സാഗരമേ, 


കപിസൈനൃത്തിനു നിബ്ബാധം മറു_ 
.കരയില്‍ച്ചെല്ലാന്‍ വഴിയെന്തേ?”' 


വരുണനുരച്ചാ൯: ““ആശ്രിതബന്ധോ, 
'വഴിയെന്താണെന്നറിയിക്കാം. 


നിപുണതയുള്ളോരിങ്ങുണ്ടല്ലോ 
നീലനളന്മാര്‍ സഹജന്മാര്‍. 


മുന്നം ശൈശവകാലത്തേതോ 
മുനിവരവരമുണ്ടിരുവക്കും. 


.അദ്രിയുമവരുടെ കൈയാല്‍ത്തൊട്ടാ_. 
ലാഴകയില്ലാ സലിലത്തില്‍. 


ധ്യാനിച്ചങ്ങേത്തുപ്പദയുഗളം 
ഞാനും കഴിയുംതുണചെയ്യാം. 


ഇങ്ങനെ നല്ലൊരു സേതു രചിക്കാ_ 


അഭ്യത്ഥനയ 


സുന്ദരകാണ്ഡം ൽ 693 


പ 4 add 


കലിമലഹരമാം രാമാഖ്യാനം 
തുളസീദാസന്‍ പാടുന്നു. 
രഘുപതിഗുണഗണമാനന്ദപ്രദ_ 
മഖിലവിഷാദവുമൊഴിവാക്കും . 
ശഠാമാനസമേ, പാടുക പാടക 
ശരിയായ്‌ക്കേഠംക്കുക നീ നിത്യം. 
സകലസുമംഗലദായകമിക്കഥ 
സംസാരാബ്ലി കടത്തീടും. 


സുന്ദരകാണ്ഡം തീന്ന 


ലങ്കാകാണ്ഡം 


.ലവം, നിമേഷം, മുഹൂത്തം, വഷം, യൃഗം, കല്പം, തൊട്ട pee 


കാമവൈരിസേവ്യ൯ന്‍ ഭവഭയഹരന്‍ യോഗിഗമ്യന്‍ 
കാലമത്തദ്വിപസിംഹം ഗുണനിധാനം 


നിവ്വികാരന്‍ മായാതീതനജിതന്‍ നിര്‍ഗ്ഗണന്‍ നിത്യന്‍ 
സവ൮ദേവനാഥന്‍ ഖലവധനിരതന്‍൯ 


ആരണന്മാക്കേകദൈവം മേഘവണ്ണന്‍ പത്മനേത്രന്‍ 
ഭൂരമണനായ്‌പ്പിറന്ന ദേവദേവേശന്‍ 


രാമചന്ദ്രന്‍ കനിയട്ടെ, വന്ദിക്കുന്നേന്‍ ഭക്തിപൂവ്വം 
കോമളമാം തൃച്ചരണപങ്കജയുശം. 


ശംഖചന്ദ്രസിതഗാത്രന്‍ പുലിത്തോലാമാട പൂണ്ടോ_ 
നംഗ്രഭൂഷാജാലം കാളസപ്പമാക്കിയോന്‍ 


ഗംഗാസോമപ്രിയന്‍ കലികലഷഘവിനാശന൯ 
മംഗലകല്ചകവ്വക്ഷം കാശീശന്‍ ദേവന്‍ 


ശൈലകന്യാനാഥന്‍ ഗുണനിധി കന്ദപ്പഹന്താവാം 
ശങ്കരനെന്‍ നമസ്ത്റാരപാത്രമാകട്ടെ! 


സജ്ജനദുര്‍ല്ലഭമാകും പരഗതിയരുളന്നോന്‍ A 
ദുജ്ജനധ്വംസകന്‍ ശംഭ തുണച്ചീടട്ടെ. py. 


വിവി ധാസ്്രജാലം കാലകോദണ്ഡത്തിന്മേല്‍. 


മുറഷ്ണു തൊടുത്തുകൊണ്ടു വിളയാടും ശ്രീരാമനെ 
സ്മരിക്കാത്തതെന്തേ മമ മനസ്സ, നിത്യം? 


സാഗരത്തിന്‍ പ്രബോധനമാദരിച്ചു മന്ത്രിമാരെ 
വേഗമങ്ങു വിളിപ്പിച്ചു കല്ലിച്ചു രാമന്‍: 
““വിളംബമെന്തിനിയി പ്പോരം ചിറകെട്ടാനൊരുങ്ങട്ടെ; 
ബലമെല്ലാം മറുകര കടന്നീടട്ടെ. ”” 
അറിയിച്ചു കരംകൂപ്പിജ്ജാംബവാനാം കവിവ്വദ്ധ൯: 
““അവിടത്തെ നാമംതന്നെ സേതുവാണല്ലോ- 
അതിലേറിയല്ലേ ഘോരഭവവാദ്ധി കടക്കുന്ന 
തഖിലരും. രവികലവിജയകേതോ! 
പിന്നെയെത്രനേരം വേണം ചെറുതാമിജ്ജലരാശി- ൦ ി 
യെ രണ്ടും വ? മാരുതി ചൊന്ന 


698 തുളസീദാസരാമായണം 


പിന്നെയതു രിപുക്കം തന്‍ വിധവകരം വാത്ത ചുട_ 
കണ്ണനീരാല്‍ നിറഞ്ഞെന്നു കേട്ടിരിപ്പ ഞാന്‍. 
ഉപ്പരസമിതില്‍ക്കാണ്മാന്‍ ഹേതുവിതാ' "ണെന്നു കേഠംക്കെ_ 
ക്കല്പനതന്‍ ചാതുര്യത്തെ വാക്്രിയെല്ലാരും. 


നളനീലന്മാരെത്തത്ര വരുത്തിക്കൊണ്ടുരചെയ്താന്‍ 
ബലശാലി ജാംബവാനാം വാനരശ്രേഷന്‍: 
““രാമചന്ദ്രപ്രതാപത്തെസ്മരിച്ചുകൊണ്ടൊരുന്പെട്ടാ_ 
ലീ മഹത്താം സമുദ്യോഗം സുകരമാകും.”” 
പിന്നെയന്യവാനരന്മാക്കരുളിനാനുപദേശം: 
“ “ഇന്നു നിങ്ങരംക്കിതു വെറും വിനോദമല്ലീ? 
ഒന്നുമാത്രം മറക്കായ്‌വാന്‍ നേന്നിടടന്നേന്‍ രഘുരാമ_ 
ചന്ദ്രപാദമുള്ളില്‍ച്ചേത്തു തുടരൂ യത്നം. 
തൃടങ്ങുവിന്‍ കപിീന്ദ്രരേ, പുറപ്പെട്ടചെന്നു വേഗം 
വിടപികരം ഗിരികളും പുഴക്കിക്കൊഠംവിന്‍.”? 


കേട്ടമാത്രജ്കവരെല്ലാം രഘുരാജസ്തതിപൂവ്ു_ 

ക മോട്ടമായീ ദിഗന്തങ്ങരം കലുങ്ങുംവണ്ണം- 
തുംഗതുംഗപ്പക്ഷങ്ങളുമത്യന്നതമഹീധര_ 

ശുംഗങ്ങളും കടല്‍ക്കരെയെത്തിച്ചു ശീഘ്വം. 
ഉടനുടനനായാസമവ വാങ്ങി നളനീല_ 

രുറപ്പുള്ള സേതുവൊന്നു രചിക്കയായീ. 
കളിപ്പന്തി൯ നിരയായീ, കൊണ്ടുവന്ന മലയെല്ലാം 
നളനീലസഗഭ്യന്മാക്കെന്നതേ വേണ്ടു. 
സേതുബന്ധചാതുരി കണ്ടുഠംക്കുളിത്ത രാമദേവ_ 
നോതിയല്ലസ്മിതത്തിന്‍െറ മാധുരിയോടേ: 


3 ഉത്തമമിസ്സേതുസ്ഥാനം പരമാഭിരാമം തന്നെ; 
ഉക്തികരംക്കു വിഷയമല്പിതിന്‍െറ മേന്മ. 


മതിയിലുണ്ടൊരു മോഹമിങ്ങു നല്ല ശിവലിംഗം 
പ്രതിഷ്ലിച്ചാലതു തുലോമുചിതമാകും.”” 


അതു കേട്ട കപിരാജന്‍ ദൂതന്മാരെ നിയോഗി 


പ്രതിഷ്ഠിച്ചു വിധിപോലെ പൂജാകമ്മം 

0 ചെയ്തു കഥിച്ചാന്‍ പിന്നെ: 

രാളും മഹേശനെപ്പോലെനിക്കു 
൯ പ്രാപിക്കില്ലെന്നെ. 

തി കാമിച്ചാലോ 


Ek 


uf ണ്‌ 


ലങ്കാകാണ്ഡം 699 


ശങ്കരസ്നേഹത്താലെന്നെദ്രോഹിപ്പോനും, മമസ്നേഹം 
ശങ്കവിട്ടു ശിവദ്വേഷമാക്കിടന്നോനും 
കല്വകാലത്തോളം ഘോരനരകത്തില്‍ വസിച്ചുകൊ_ 
ഞ്ടല്ലേതരയാതനകരം ഭജിച്ചേതീരൂ. 

രാമേശ്വരം ദശിക്കുന്ന സുകൃതി, തന്‍ തനുവിട്ടു 
കോമളമാം ഹരി ലോകമണയും താനേ. 

ഗംഗാതീത്ഥം കൊണ്ടുവന്നിങ്ങഭിഷേകം നടത്തുവോന്‍ 
മംഗളസായൂജ്യമാന്ര സുഖിക്കും താനും. 
അകാമനായകളങ്കം സേവിക്കുന്ന മനുജന്നു 

മികവുററ മമഭക്തിയരുളം ശവ്വന്‍. 

ഞാനിവിടെ നിമ്മിച്ചോരി സ്സറേതുവിന്‍െറ ദശനത്താല്‍ 
മാനവന്നു സംസാരാബ്ദികടന്നുകൂടാം.”” 


രാമചന്ദ്രവചനത്താല്‍ തൂഷ്ടിപുണ്ടു നടകൊണ്ടാര്‍ 
മാമുനീന്ദ്രരനന്തരമാശ്രമഭവില്‍. 
പരംധാമം രാമന്‍തനന്‍െറ രീതിയിതാണുമേ, കേദക്കൂ 
നിരന്തരം ഭക്തന്മാരില്‍ക്കരുണതുകും. 


ഭവനരമ്ൃമായ്തീര്‍ത്തു രാമസേതു, നളനീല_ 
രവരുടെ യശസ്സ്റെങ്ങും പരക്കും മട്ടില്‍. 
തനിയേ മുങ്ങുന്നവയമന്യവസ്തപ്രകരത്തെ_ 
യനായാസം മുക്കാന്‍ കെല്പ,ററവയുമല്ലേ, 


ഉപലങ്ങഠം? അവയെല്ലാം ഭഗവാന്‍െറ വൈഭവത്താ_ 
ലുദധിയില്‍ പ്പവങ്ങഠംപോല്‍ പൊന്തിക്കിടന്നു. 


ചിറകെട്ടിക്കഴിഞ്ഞപ്പോഠം പ്രസാദിച്ചു രഘുനാഥന്‍ 
തിറമേറും വാനരന്മാരുച്ചത്തിലാത്താര്‍. 
അടിവെച്ചു സീതാപതി സേതുപ്രാന്തസ്ഥലം പൂകി. 
-ക്ടെല്‍ കാണ്ങചെപ്പ്യൊങ്ങി നോക്കി വാരിജത്തുക്കഠം; 
മകരനക്രങ്ങഠം നാനാ പന്നഗങ്ങാം, വിശാലമാം 
ഗഹപോലെ വായ്‌പിളന്ന ഭീമരൂപങ്ങരം. 
അവയേയും വിഴുങ്ങുവാന്‍ കഴിവുററ യാദസ്തക_ 
“തിന്നു പിന്നിലായ ക്ഷിപ്രമണിനിരന്നു. 
ദേവരൂപം കണ്ടുകണ്ടു കണ്‍കുളിപ്പിച്ചിടന്നോര 
ജ്ജീവികളാല്‍ക്കടല്‍വെള്ളം കാണാനില്ലാതായ”്‌. 
മറുകര നോക്കി വേഗം കുതികൊണ്ട കപിസൈന്ൃ_ 
മറുതിയില്പതിനെന്നേ പറയാനാവൂ. 
തിരക്കായി സേതുവിന്മേല്‍ നടക്കുവാനിടം പോരാ, 
ഞെരുക്കം കൊണ്ടേതാനുംപേര്‍ കുതിച്ചു വാനില്‍; 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


700 തുളസീദാസരാമായണം 


ചിലചില മക്കടന്മാരരികത്തു പൊങ്ങിവന്ന 
ജലചരജന്തുക്കാംംതന്‍ പുറം കരേറി. 

പടയുടെ യാത്രാപരിപാടി കണ്ടു കതുകംപൂ_- 
ണ്ടടിവെച്ചു രഘുരാമലക്ഷുണന്മാരും. 

എത്തി മറുതീരത്തിങ്കല്‍ ലിപലമാം കപിസൈനൃ_ 
മെത്രയെത്ര സേനാനികളെണ്ണവാന്‍ മേലാ. 


ജലധിതന്‍ തീരത്തൊരു ശിബിരം നിമ്മിച്ചു ദേവ൯' 
ഫലമുലാദികടം തേടാനനുജ്ഞനല്ലീ. 


കുതുകമാന്നോടീ, കപിപ്പന്ദമപ്പോഠംബ?ഭൂരുഹങ്ങ_ 
ഭൃതുദേദം ഗണിയാതെ ഫലങ്ങളേകീ. 

രുചിയേറും കായ്ക്ുനികളാസ്വദിച്ച മക്കടന്മാര്‍ 
പശിതീന്നു സന്ത പ്ലരായ്‌ച്ചമഞ്ഞശേഷം, 
പിടിച്ചുലയ്്കുകയായീ മാമരക്കൊമ്പുകളെല്ലാ 
മെടുത്തെറിയുകയായീ കുന്നുകഠം നീളെ. 


അങ്ങുമിങ്ങും കണ്ടിടന്ന രാക്ഷസരെപ്പിടികൂടി_ 
യംഗഭംഗം വരുത്തിനാരാട്ടമാടിച്ചാര്‍. 


കാതു പോയി മൂക്കു പോയീ ഞങ്ങഠാക്കെന്നു രാവണനെ 
യാതുധാനരറിയിച്ചാരാതങ്കമോടേ. 
ചിറകെട്ടിക്കടല്‍താണ്ടി വന്നുചേന്നു കപികളെ_ 
ന്നറികയാലിടരാന്നു ദശാസ്യനോത്താന്‍: 


“ചിറകെട്ടിയെന്നോ? ചിത്രം! നീരധിയിലുദധിയില്‍ 
പെരിയോരിജ്ജലധിയില്‍ വനനിധിയില്‍. 


വാരിധിയില്‍പ്പയോധിയില്‍; _ എന്തു ഞാനിക്കേഠംക്കും വാത്ത 
നേരുതന്നെയാമോ, വെറും മായയോ ഹാഹാ!” 


വ്യാക്ലമാം മനസ്സോടേ മന്ദോദരീമന്ദിരത്തില്‍ 
വേഗമെത്തിച്ചേന്നാ൯ ദശകന്ധരന്‍ പിന്നെ. 
വന്നുചേന്നു ചിറകെട്ടി രാമനെന്ന വത്തമാനം 
മന്ദോദരിതന്‍ ചെവിയില്‍ ചെന്നെത്തീ മുന്നേ. 
റ്‌ കൈപിടിച്ചു കണവനെത്തന്‍ പുമച്ചിലാനയിച്ചു 
a പചാരമുരിയാടി മഞ്ജുളവാണി: 
) ശാതിതു കേരംപ്പാന്‍ ദയവേണ,മവിടത്തെ_ 
j പ്പി പുഠനിവടാംക്കില്ല ശക്തിയെന്നാലും. 
ാ ബലംകൊണ്ടോ ജയിക്കുവാനാവാത്തൊരു. 
ടവിടേക്കു പക നന്നല്ല. 


സുരന്മാരെത്തോല്ലിച്ചു ഞാന്‍ ഭജാടോപത്താല്‍. 


ഭി വഹിപ്പാന്‍ നിനക്കെന്തു കാര്യമെ൯ നാഥേ!" 


നത്ത്‌; 


ലങ്കാകാണ്ഡം Tol 


മധുകൈടഭരെക്കൊന്നോൻ മഹാവീരദൈത്ൃന്മാരെ 


വധിച്ചവന്‍ ബലിതന്നെബ്ുന്ധിച്ച വീര൯ 


കൃതവീര്ൃയതനൂജനെസ്സറംഹരിച്ചോ,നവന്‍തന്നെ 
പൃഥിവിയില്‍ കോസലത്തിലവതരി ചു. 


കാലകമ്മപ്രാണങ്ങരംക്കതാലംബമാമവനോട 
കാലുഷ്യമിന്നവിടേക്കു തോന്നരുതേതും. 
അടികൂപ്പിജ്ജാനകിയെത്തിരിച്ചേകി,ത്തപം ചെയ്‌വാ_ 
നടവിയില്‍പ്പോകൂ, പുത്രന്‍ നാടുവാഴട്ടെ. 

തിന്നാറില്ല വ്യാഘംപോലുമാശ്രയിക്കും മൃഗങ്ങളെ 
പ്പിന്നെയെന്തേ ദയാലുവാം രാമനൊ കാര്യം? 
കൈവരേണ്ടതെല്ലാം തവ കൈക്കരുത്താല്‍ സിദ്ധമായി; 
ദേവദൈത്ൃന്മാരെസ്സവ്വരങ്ങു തോല്പിച്ചു. 
അതീതയവനനായാല്‍ വാനപ്രസ്ഥം വരിക്കുവാ_ 
നഭിജ്ഞരാം സുജനങ്ങാം വിധിച്ചതില്ലേ? 


ജഗത്സൃ,ഷ്ടിസ്ഥിതിലയകാരകനായ്‌ വിളങ്ങുന്ന 


ഭഗവാനെബ്‌ഭജിച്ചാലും വനത്തിലെത്തി. 


ആരെയാണോ മുനീന്ദ്രന്മാരാരാധിപ്പുതഹോരാത്ര;_ 
മാക്കുവേണ്ടിബം്‌ഭൂപാലന്മാര്‍ വിരക്തി കൊഠംവു 


കോസലവാസവനാമാരാമചന്ദ്ര൯ കൃപചെയ്യ 


മാശരേശ, ഭവാനി ലെന്നറിഞ്ഞീടേണം. 


എഴുന്നരുളിയതോത്താലതിനല്ലോ തിരുവടി; 
മൊഴിയിതു മാനിച്ചാലും, സല്‍ക്കീത്തി നേടാം. 


നി 


എന്നുരച്ച മയപുത്രി വിറപുണ്ടുമശ്രുവാത്തും 


-ത൯ന്‍നാഥനന്‍െറ പദംഗ്രഹിച്ചത്ഥിച്ചു വീണ്ടും: 


““ഭജിച്ചാലും രഘുരാമചരണമെന്‍ കമിതാവേ, 


“ജയിക്കട്ടേ ശാശ്വതമായ” മമ സാഭാഗ്ൃം.”” 


സമ്പതിച്ച ദയിതയെയെഴുനേല്ലിച്ചസരേന്ദ്രൻ 
ത൯പ്രഭത്വം വിസ്തരിച്ചു ചൊല്ലകയായി: 


““പ്രിയേ, കേഠംക്ള, വിഷ്ടപത്തിലെന്നൊടൊപ്പമൊരുവീരന്‍ 
മയകന്യേ, മററാരുമില്ലറിഞ്ഞുകൂടേ? 
വരുണകുബേരവായുയമമുഖ്ൃയദിക്പാലരാം 


& 


ദേവദൈതൃൃമത്ത്യരെല്ലാം രാവണ൭ന്‍റ ദാസരല്ലേ? 


പലമട്ടില്‍ സമാശ്വാസവചനങ്ങളരചെയ്ത 
ഖലകുലമനലി പോയീ രാജസംസത്തില്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


a ® pe ey 


702, തുളസീദാസരാമായണം 


നാഥനുള്ളില്‍ വഹിക്കുന്നോരഭിമാനം, വിപത്തിന്നു 
ഹേതുവെന്നു മയപുത്രിക്കുല്‍ക്കണ്ണയേറി. 


സമരത്തില്‍ മുറയെന്തെന്നുപദേശിക്കുവാന്‍ ശീഘം 
സഭികരോടാജ്ഞാപിച്ചാനസുരരനാഥന്‍. 


““ലങ്കാപതേ, ചോദിക്കുന്നു വീണ്ടുംവീണ്ടും തിരുമേനി:: 
ശങ്കയെന്തേ, ഭയമെന്തേ നിരുപിക്കുമ്പോഠം? 
വാനരരും നരന്മാരും രക്ഷോവശ്ശുപ്രകരത്തി൯_ 
വായിലേക്കു പതിക്കേണ്ട ഭോജനമല്ലേ?'' 
മന്ത്രിമാര്‍തന്‍ വാക്കു കേദാക്കെ പ്രഹസ്തനൊന്നുരിയാടി: 
E “എന്തൊരല്പപ്രജ്ഞരാണിസ്സചിവര്‍ നാഥ! 
i പ്രീതി തോന്നാന്‍ മുഖം നോക്കിച്ചൊല്ലകയാണിവരെല്ലാം- 
| നീതിരുദ്ധകമ്മമേതും ചെയ്ത നന്നല്ല. 
കരുത്തനാമൊരു ചൊക്കന്‍ കടല്‍ചാടിയിങ്ങു വന്നു 
വരുത്തിയ നാശമെന്തെന്നറിയാമാക്കും. 
വിശപ്പുണ്ടായിരുന്നില്ലേ നിങ്ങഠംക്കാക്കമപ്പൊഴുതില്‍? 
അശിക്കാഞ്ഞതെന്തേ, ലങ്കാദ്രോഹിയെ നിങ്ങാം? 
ഈയമാതൃരുരയ്ക്കില്ലാ സുശ്രവമാം നല്ല കാര്യം; 
തീയതോതും, പശ്ചാത്താപം വരുത്താന്‍ മാത്രം. 
വന്‍കടലില്‍ച്ചിറകെട്ടിസ്സൈന്യവുമായിങ്ങു വന്നു 
ലങ്കയിലെസ്സബേലത്തില്‍ വസിക്കും രാമന്‍, 
ഒരു വെറുംനരനെന്നു പറയാമോ? നമുക്കവ_ 
 നരുളയാണത്രേ !_മുഡജല്വനം ചിത്രം! 
സ്കൃതിവാക്യമുരയ്ക്കുന്ന കൂട്ടരത്രേ സചിവന്മാര്‍; 
ഹിതമെന്തെന്നറിയിക്കാമടിയനിപ്പോരം. 
ഭയംകൊണ്ടല്ലിതു ചൊല്‍വ;തുണ്ടനേകരുലകത്തില്‍ 
പ്രിയവാക്കു കഥിപ്പോരും നീശമിപ്പോരും. 
കാതിനിമ്പമില്ലെന്നാലും ഹിതകരമാകും വാക്യ 
മോതുവോരും ശ്രവിപ്പോരും ദുര്‍ല്പഭമത്രേ. 
തിചൊല്ലാ,മാദ്യമൊരു ഭുതനെയങ്ങയയ്കേണം 
“തയേയും കൊണ്ടുചെന്നു കൊടുക്കവേണം. 


കക്കലായാല്‍പ്പിന്തിരിയും രാമചന്ദ്രന്‌: 
ത്തിന്നെന്നുവന്നീടും. 


ത്തീരും രദ so 


sand 


ലങ്കാകാണ്ഡം 703 


കടും കോപംപുണ്ടു ചൊന്നാൻ ദശകണ്ണനിതു കേരംക്കെ_ 
ലി ശ്ശ, നിനക്കാരു നല്ലീ കുബുദ്ധിയേവം? 


ഇപ്പൊഴുതും ശങ്കാുകലനാവുകയോ പ്രഹസ്ത, നീ_ 
യൃത്ഭവിക്കയെന്നോ മുളതന്നില്‍നിന്നീറല്‍? '” 


കണ്ണശൂലമാമീ വാക്യം കേട്ടനേരം സേനാനാഥന്‍ 
9 
നിണ്ണയിച്ചു നടകൊണ്ടാനിമ്മൊഴിയോടേ: 


““ഹിതകരമായ്‌വരുമോ മമവാക്ൃമവിടേക്കു 
മുതിവശഗനാം രോഗിക്കഷധംപോലെ?”” 


തേജസ്സേറും സന്ധ്യാകാലമടുത്തപ്പോരം ദശവക്രതരന്‍ 
രാജഹമ്മ്യം പുകുകയായ്‌പ്പാണികരം വീശി. 
അങ്കണാലങ്കു തമായി വിളങ്ങുന്ന മനോഹര_ 
ലങ്കാദുഗ്ശിഖരത്തില്‍ക്കരേറി വാണാന്‍. 
ഗാനംചെയ്ത കിന്നരന്മാര്‍ ഗുണഗണമതുനേരം 
വീണാമൃദംഗാദി ഘോഷം മുഴങ്ങിക്കേരംക്കായ്‌?. 
ചിത്തമാക്കുമിളകുംമാറത്യന്തമോഹനമായി 
നൃത്തമാടി സുന്ദരിമാരപ്പര്രസ്ത്രീകം. 
ശതശതമഖയോഗ്യസുഖസാമഗ്രികളത്രേ 
സതതമാ മണിമച്ചില്‍പ്പരിലസിപ്പു. 


തലയ്കകുമേലെത്തിപ്പോയി ശക്തിമാനാം ശത്രു; പക്ഷേ, 
കുലുങ്ങീലാ കൂസിയില്ല രാക്ഷസരാജന്‍. 


സുബേലപവ്വയതത്തിന്മേലതിരമ്ൃവാസസ്ഥാനം 
സുമിത്രാനന്ദനനന്നു രചിച്ചതാനേ. 
കിസലയകുസുമങ്ങളിടചേത്തു ശയ്യതീത്തു 
വിശേഷിച്ചും കരിമാന്‍തോലതില്‍ വിരിച്ചു. 
ഇരുന്നരുളിനാന്‍ ദേവനതിന്മേൽ; ചാപബാണങ്ങ_ 
ളൊരു കരുതലാ,യിടംപാശ്വത്തില്‍ വെച്ചും, 
കപിരാജാ സുഗ്രീവന്റെ മടിയില്‍ത്തന്‍തല ചേത്തും 
വിഭീഷണവചനങ്ങഠം തുടരെക്കേട്ടും. 
അംഗദനും ഹനുമാനും രാമപാദം തലോടിക്കൊ_ 
ണ്ടങ്ങിരുന്നാരിരുപുറം ഭക്തിപൂവ്വകം. 
അന്‍പെഴുന്ന പുവ്വജനന്‍െറ പിമ്പുറത്തു മരുവിനാ_ 
നമ്പും വില്ലം തൂണിയുമായ്‌ സരമിത്രീതാനും. 
നാനാഗുണനികേതമാം രാമനെയിപ്രകാരത്തില്‍ 
ധ്യാനി ക്കുന്നോര്‍ ധനൃധന്യരെന്നേ ചെപ്പാവു. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


704 തുളസീദാസരാമായണം 


അന്തിവാനത്തുയരുന്ന താരാനാഥന്‍തന്നെ നോക്കി_ 
യന്തികത്തിലിരിപ്പോരോടരുളി ദേവന്‍: 
“*ഇപ്പൊഴുതില്‍ പൂവ്വദിക്കാം ഗുഹയില്‍നിന്നെഴുന്നേററ 
നിര്‍ബഭയേന്ദുകേസരിയെക്കാണുവിന്‍ നിങഞ്ങഠം. 
ബലതേജോനിധിയവനന്ധകാരമത്തേഭത്തി൯._ 

റ തലതല്ലിത്തകക്കയാണംബരക്കാട്ടില്‍. 

ചിന്നിവീഴും ഗജമുക്താരാജിയല്ലീ, താരകങത്ങാഠം; 
സുന്ദരിയാം രജനിതന്നലങ്കാരങ്ങരം. 
ശങ്കയൊന്നുണ്ടെനിക്കിപ്പോരം ശശാങ്കനില്‍ കാണായ?“വരു- 
മങ്കമെന്താ,ണഭിപ്രായമോതുവി൯ നിങ്ങരം. 


“  എന്മതമിന്നുരചെയ്യാം;”' വചിക്കയായ്‌ വാനരേശന്‍: 
“ വെണ്മതിയില്‍പ്പതിയുന്ന ഭൂച്ഛായയത്രേ. ”” 


[1 


മറെറാരുത്തനുരിയാടി: “ രാഹുവിന്‍െറയാഘാതത്താല്‍ 
പററിയോരു മുറിവിന്‍െറ തഴമ്പതന്നെ. ”” 


ഇതരനോതിനാനപ്പോടം:  'ചന്ദ്രമസ്സിന്‍ സാരഭാഗം 
രതിയുടെ നിമ്മിതിക്കായെടുത്തു ധാതാ; 
oo വിള്ളലതിലൂടേ കാണുമമാകാശത്തിന്‍ പ്രതിച്ഛായ 
യല്ലയോ നാം പറയുന്ന കളങ്കം ദേവ!” 
അരുളിനാനബ്‌ജനേത്രന്‍: ““അല്ല; ശീതകിരണനോ_ 
ടൊരുമിച്ചു പിറന്നോരു ഗരളംതന്നെ; 


പ്രിയപ്പെട്ടോരതിനെത്തന്നുരസ്സ്സോടു ചേത്തുകൊരംവാന്‍ 
സ്വയമേ കൌതുകം തോന്നിദ്ധരിച്ചു ചന്ദ്രന്‍. 

ന വിഷവീര്യം കലന്ന തന്‍ കിരണങ്ങളയച്ചവന്‍ 
വിരഹികരംക്കഴല്‍ നിതൃമരുളീടുന്നു.”” 


അനിലനന്ദനന്‍ ചൊന്നാൻ: “ “അടിയനിന്നറിയിക്കാം 
പനിമതി തവദാസനല്ലയോ നാഥ! . 


രാമരൂപം ഹൃദയത്തിലുറപ്പിച്ച വാക്രയല്ലീ? 
കോമളമിപ്രതിഭാസം മറെറാന്നുമല്ല. 
മാരുതിതന്‍ വാക്കുകേട്ട മന്ദഹാസം പൂണ്ടു ദേവന്‍ 


ഴന്നപ്പോ വാരിദസ്യലോമം; 
പം 


ജിക്കുന്നു നീരദങ്ങ_ 
ാന്നുന്നു. 


ta 
ഭവ 


നു 


ലങ്കാകാണ്ഡം 02 


ചങ്കാദൃഗ്ശിഖരാഗ്രമാളികയില്‍ ദശാസ്യന്നു 
കഞ്ചക്കുമാറുണ്ടു നല്ല നൃത്തുമണ്ഡപം; 
എഴുന്നള്ളിയിരിക്കുന്ന രാവണനന്‍െറ തലയ്റ്കുമേല്‍ 
മുഴനീലച്ചുത്രമൊന്നു പിടിച്ചിരിപ്പു. 
വലാഹകമാലയെന്നു തോന്നുന്നതക്കുടയത്രേ 
വലുപ്പമുണ്ടത്രമാത്രമതിന്നു നാഥ! 
മന്ദോദരീകണ്ണപൂരപ്രഭാതരംഗങ്ങളത്രേ 
മിന്നലൊളിച്ചാത്തായി പ്പോളോത്തു പോകുന്നു. 
നടനത്തില്‍ മുഴങ്ങുന്ന താളളൃദംഗാദിനാദ_ 
മിടിയൊച്ചയെന്നു വൃഥാ ശങ്കകൊള്േളണ്ടാ. '” 


ദശാനനദപ്പം കണ്ടു ചിരിച്ചുകൊണ്ടഖിലേശന്‍ 
വിശിഖമൊന്നവന്‍െറ നേക്കയച്ചാന്‍ ശീഘ്രം. 


താഴെവീണു കുടയുമക്കിരീടവും, റാണിതന്‍െറ 
താടങ്കവും രാമബാണമേല്ലുകമുലം - 
തദ്രഹസ്യമറിയാതെ പകച്ചുപോയ? സഭികന്മാ_ 
രുദ്ധതനാം ദശാസ്യനുമമ്പരപ്പാന്നാന്‍ - 

ഈവിധത്തില്‍ സ്വകത്തവ്യം നിവ്വഹിച്ചു തിരിച്ചുവ_ 
ന്നാവനാഴിക്കകം പൂകി രാഘവബാണം. 


ധരാകമ്പമുണ്ടായീല, ചണ്ഡവാതമടിച്ചീല, 
ധനുസ്സ്രം ബാണവുമാരും കണ്ടതുമില്ല. 
ഭൈരവമാം ദുന്നിമിത്തമാണിതെന്നു വിചാരിച്ചു 
പാരമുള്ളില്‍ വ്യഥയാന്നു സദസ്യരെല്ലാം. 
ഭയംപൂണ്ട സഭികരെക്കാണുകയാല്‍ ദശകണ്ണന്‍ 
സ്വയം സമാധാനം കണ്ടു ഹസിച്ചു ചൊന്നാ൯: 
““എന്‍തലകളററുപോയ സന്ദഭങ്ങഠം മുമ്പമുണ്ടായ*; 
എങ്കിലെന്തേ? മംഗളമേ ഭവിച്ചിട്ടുള്ള. 
ഇന്നു മമ കിരീടമേ നിപതിച്ചതുള്ള; പിന്നെട 
&,ന്നിമിത്തമായീടുന്നതെങ്ങനെയാവോ? 
ഭീയകററിദ്ധീരതയെക്കൈവരിച്ചു നിവ്വിചാരം 
“പോയുറങ്ങിക്കൊരംവില്‍ നിങ്ങഠരം സഭികന്മാരേ!”” 


വിടവാങ്ങി നടകൊണ്ടു സഭ്യരെല്ലാം; മന്ദോദരി_ 
യിടരാന്ു തൊഴുതുകൊണ്ടുഴറിച്ചൊന്നാരം: 


““എന്മൊഴിയിന്നാത്മേശ്വര, ചെവിക്കൊള്ളാന്‍ ദയവേണ_ 
“മെന്തിനങ്ങു രാമനോട പിണങ്ങീടുന്നു? 


കേവലമാനു ഷനത്രേ രാമനെന്നു കരുതുന്നോ? 
“ദേവ, മമവാ കൃമങ്ങു വിശ്വസിച്ചാലും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


തുളസീദാസരാമായണം 


നിഖില ജഗത്തും നിമ്മിച്ചരുളന്ന പരാത്മാവാം 
രഘുവംശമണി, വിശ്വസ്വരൂപനത്രേ. 

അടിയിണ പാതാളത്തില്‍ത്തിരുമുടി വിധി ലോക. 
ത്തവയവങ്ങളിലെല്പാമന്യലോകങ്ങാം;: 
തൃപ്പരികവിലാസമിബ്‌ഭയങ്കര കാലംതന്നെ; 
ചില്‍പ്പരുഷനേത്രം രവി; കേശമോ മേഘം. 
രമൃനാസ ദേവവൈദ്യരശ്വിനീനന്ദനന്മാരാ;- 
മുന്മീലനനിമീലനമഹസ്സമല്പം. 

കണ്ണങ്ങാംതാന്‍ പത്തു ദിക്കും ശ്വാസമത്രേ സമീരണൻന്‍ 
ഛന്ദസ്സത്രേ വാണി, ലോഭമധരംതന്നെ. 

ദംഷ്യമത്രേ യമധമ്മന്‍ മായതന്നെ ഹാസമോത്താ_ 
ലഷ്ടദിക്പാലകന്മാരോ ഭജങ്ങളത്രേ. 

ചേലെഴുന്ന വഹ്നി വക്രതും, പാരാവാരം രസനയാം 
ചേഷ്ടകാരംതാന്‍ സൃഷ്ടലിസ്ഥി.മിലയകമ്മങ്ങാം. 
അഷ്ടാദശവനസ്സതിവ്വന്ദമത്രേ രോമരാജി ,_ 
യസ്ഥികളാണചലങ്ങളറിഞ്ഞീടേണം. 

സിരകളാം വാഹിനികരം, പുറംഭാഗം നരകംതാന്‍ 
ചരാചരാത്മകന്‍തന്‍െറ രൂപമിമ്മട്ടാം. 
മഹാദേവനഹങ്കാരമജന്‍ ബുദ്ധി, മനം ചന്ദ്രന്‍ 
മഹത്തത്ത്വം ചിത്തവമാണവന്നു പാത്താല്‍. 
മനുഷ്യാദിജീവികളില്‍ മാത്രമല്ല, മഹാഭാഗന്‍ 
മരുവയന്നതചരങ്ങാംക്കുള്ളിലും കാണാം. 


വസ്തൃതയിതോത്തുനോക്കിപ്പാദപത്മം ഭജിച്ചെന്നാല്‍ 
ധ്വസ്പമായിത്തീരുകില്ലെന്‍ സഭാഗ്യം നാഥ! ”” 


കാമിനിതന്‍ വാക്കു കേട്ട കബ്ബൃരേശനുരചെയ്താന്‍: 
““കേമമത്രേ മോഹത്തിന്‍െറ മഹിമയമ്പോ! 


നാരിമാര്‍തന്‍ സ്വഭാവത്തിലെട്ടുദോഷം കണ്ടുവെച്ച, 


_ സൂരികളാം കവീസന്ദ്രന്മാരതെത്ര സത്യം! 
അവിവേകം, വ്യാജം, ലാല്യം, ഭയം, മായ, നിഭ്യത്വ,_- 


തദ്ധി, വിവരക്കേടിവയാണല്ലോ. 


പ്രാ By 


ന്നാണതെല്ലാം ൭ 


ലങ്കാകാണ്ഡം TOT 


ശ്രവിക്കുമ്പോരം ഭയം നീക്കും ധരിക്കുമ്പോഠം സുഖം ചേക്കും 
തവവാക്യം ഗുഡാത്ഥകം കുരംഗനേത്രേ!”” 
കാലദോഷം നിമിത്തമെന്‍നാഥനിന്നു മതിഭ്രമം 
കാണുകയാണെന്നു റാണിയുറച്ചിതുള്ളില്‍. 
ആക്കമേററാ൯ന്‍ വഷാകാലമേഘമെത്ര വഷിച്ചാലും 
പൂക്കയില്ല കീചകം ഹാ! കായ്ക്യൃമില്ല. 
ചതുരാന്ധ്യന്‍ ഗുരുവായി വന്നു പാഠം നല്ലിയാലു_ 
മതു തെല്ലും ഫലിക്കില്ല മൂര്‍ഖഹൃത്തിങ്കല്‍. 
നിദ്രവിട്ട പുലര്‍കാലത്തെഴുന്നേററ രാമചന്ദ്രന്‍ 
നിത്യകമ്മം നിവ്വഹിച്ചുകഴിഞ്ഞശേഷം, 
വിളിപ്പിച്ചു മന്ത്രിമാരെക്കരണീയമെന്താണെന്നു 
വിളംബംകൂടാതെ ചൊല്‍വാന്‍ കല്പന നല്ലി. 
സപ്രണാമമുണത്തിച്ചാ൯ ജാംബവാനാം വയോവൃദ്ധന്‍: 
“ “അപ്രമേയഗുണധമ്മരാശിയാം സ്വാമിന്‍, 
എന്‍ കഴിവിന്നൊത്തപോലെ തിരുമുമ്പിലറിയിക്കാ_ 
മംഗദനെദ്ൃൃതനായിട്ടയയ്കു വേണം.” 
അമ്മതം നന്നെന്നുതന്നെ സഭ്യരെല്ലാം സമ്മതിക്കെ_ 
യംഗദനോടരുളിനാനംബുജനേത്രന്‍: 
““ബാലിപുത്ര, ബലബുദ്ധിഗുണങ്ങാംക്കു നികേതം ന? 
ചേലിലെന്‍൯ന്‍െറ ഭുതനായിപ്പോകണം വത്സ! 
പറയുന്നതെന്തിനു ഞാന്‍ വിസ്തരിച്ചു നിന്നോടിപ്പോ- 
ളറിയാമിന്നെനിക്കു നിന്‍ചാതുര്യമെല്ലാം. 
നമ്മുടയ ഹിതത്തിന്നു വഴങ്ങുകവേണം ശത്രു_ 
വമ്മട്ടിലേ കഥിക്കാവു കാര്യങ്ങളെല്ലാം. 
വണങ്ങിനിന്നുണത്തിച്ചാനംഗദ൯: ““അങ്ങലിയുകില്‍ 
ഗുണരത്നാകരമായിത്തീരുമിങ്ങാരും. 
സ്വയമേവ സിദ്ധമാകും കാരൃ,മെന്നാലതിന്നെന്നെ 
നിയോഗിപ്പതനുഗ്രഹമെന്നറിയുന്നേന്‍. ”” 
അഭിമാനപുളകിതഗാത്രനായ യവമന്ന൯ 
സഭികരെ പ്രണമിച്ചു യാത്രയുമായി. 
രഘുരാമപ്രതാപത്തെക്കരടംത്തട്ടില്‍ പ്രതിഷ്ഠിച്ചു 
രണധീര൯ നഗരത്തില്‍ ക്കടന്നുകൂടി. 
' എതിരിട്ട രാക്ഷസനെപ്പിടികൂടി പ്രഹരിച്ചു 
മൃതിവശഗതനാക്കിഗ്ഗതി തുടന്നാന്‍. 
അരക്കന്മാര്‍ ഭയത്തോടേ പരയസ്സരം മന്ത്രിക്കയായ?: eel 
““പുരമെരിച്ചവനല്ലേ വരുന്നു വീണ്ടും. BS 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 7 


708 . തുളസീദാസരാമായണം 


വിധിഗതിയെങ്ങോട്ടെന്നു വിചാരിക്കാന്‍വയ്യ; നമ്മെ 
വധിക്കുവാന്‍ വന്നതാണിക്കപിയെന്നാവാം.'' 

ചോദിക്കാതെ വഴിചൊല്ലിക്കൊടുക്കയായ്‌ ചിലരപ്പോരം 
ഭീതികൊണ്ടങ്ങിടറുന്ന ശബൂത്തിലൂടേ. 
ബാലിപുത്രദൃഷ്ഠിക്ഷേപംകൊണ്ടുതന്നെ ചിലരെല്ലാ_ 
മാലിലപോല്‍ വിറക്കൊണ്ടു വിയത്തുപോയി. 
ആരുമാരും തടഞ്ഞില്ലതാരേയനെ;ക്കടന്നെത്തി 
വീരപഞ്ചാസ്യനെപ്പോലെ സംസത്തിന്‍മുമ്പില്‍. 
ഒരു നിശാചരന്‍ ചെന്നു രാവണനോടുണത്തിച്ചു: 
“തിരുമേനി, ദുതനൊരാടം കാത്തുനില്ലുന്നു. ” 


3 


““ കുരഞ്ങനോ? കൂട്ടിക്കൊണ്ടുവരൂ, ശീഘ്ര; 
നരക്കര്‍കോ,നംഗദനുമകത്തുചെന്നാന്‍. 


മാജ്ഞാപിച്ചാ_ 


ജിവനുള്ളോരഞ്ജനാദ്രിയെന്നപോലങ്ങമരുന്ന 
രാവണനെബ്ബാലിപൃത്രന്‍ സൂക്ഷിച്ചുനോക്കി. 

കൊടുമുടി പോല്‍ത്തലകരം ഭജങ്ങളോ, മരങ്ങാംപോല്‍ 
പടന്നവള്ളികരം പോലെ രോമരാജിയും. 
ആനനദ്വാരങ്ങളെല്പാം ഗഹകഠംപോല്‍ബഭീകരത്ങാം; 
വാനരേന്ദ്രന്‍ കുലുങ്ങിയില്ലക്കാഴ്ച കൊണ്ടും. 
ശക്തിമാനെക്കണ്ടു വെമ്പിയെഴുന്നേററു സഭികന്മാര്‍; 
നക്തഞ്ചരനായകനോ, കാലുഷ്യമേറി. 
മത്തഗജപ്രകരത്തില്‍ക്കണ്ണീരവമെന്നമട്ടി_ 

ലെത്തി യോരക്കപിയങ്ങൊരാസനം പൂകി. 


” “ആരെടാ നീ ലക്കടമേ, ”” - ചോദ്യമായി ലങ്കാനാഥന്‍ 
താരാപുത്രനുരചെയ്ത: ” “രാവണ, കേരംക്കൂ. 
തമ്പുരാനാം ശ്രീരാമന്‍െറ ഭൂതനൊരു വാനരന്‍ ഞാന്‍ 
'നിന്‍പിതാവുമെന്‍പിതാവും മിത്രങ്ങരം മുന്നം. 
അതിനാലിങ്ങണഞ്ഞു ഞാനാപല്‍ക്കാലമടുക്കുമ്പോരം 
ഹിതമോതിത്തരേണ്ടതെന്‍ കടമയല്ലേ? 
കുലീനന്‍ നീ പുലസ്ത്യന്‍െറ പാത്രനല്ലേ ദശകണ്ണം 
പലകാലം ശിവനേയും വിരിഞ്ചിയേയും 
യഥാകാമം വരങ്ങരം വാങ്ങിയതില്ലേ, 
പ്പ ദിക്പാലരെബാഭൂപാലരേയും? 


ലങ്കാകാണ്ഡം 70൭: 


ദന്തപംക്തിക്കിടയ്ക്കൊരു പുല്ലൊടി നീ തൊടുക്കേണം 
കന്ധരത്തില്‍ക്കുഠാരവും ധരിക്കവേണം; 


അന്നിലയില്‍പ്പരിവാരസമേതനായ? മൈഥിലിയെ 
മുന്‍നടത്തിച്ചെന്നിടേണം രാമനന്‍െറ മുമ്പില്‍. 
കൈതൊഴുതു നേന്നിടേണമാത്തബന്ധോ, കനിഞ്ഞാലും 
സീതാപതേ, രക്ഷിച്ചാലുമെന്നേവം പിന്നെ. 


ഈ വിലാപം കേട്ടിടുമ്പോഴഭയം നല്ലിടും നൂനം 
ദേവദേവന്‍ മഹാമതി കോസലരാമന്‍. ”” 


കുപിതനായിതു കേട്ടു രാക്ഷസേന്ദ്രനുരചെയ്താന്‍: 
““കപിബാല, കഥിപ്പു നിയോത്തുനോക്കാതെ. 
മന്ദപ്രജ്ഞ൯ മക്കടന്‍ നീയറിയുന്നതില്ല തെല്ലും 
വൃന്ദാരകവംശവൈരി ഞാനെന്ന സത്യം. 
പറയൂ നീ നിന്‍െറ പേരും പിതാവിന്‍റെറ പേരും ഞാനെ. 
ന്നറിയട്ടെ മിത്രത്വത്തിന്‍ വസ്തതയിപ്പോഠം.”” 


““അംഗദന്‍ ഞാന്‍ ബാലിപുത്രന്‍; വേഴ്ചയുണ്ടായിരുന്നല്ലോ 
നിങ്ങഠംതമ്മിലൊരുകാലത്തോമ്മയില്ലല്ലീ?'” 


ശങ്കിതനായയരചെയ്താ൯ പംക്തികണാനതുനേര_ 
““മംഗദ, ഞാനോമ്മിക്കുന്നു ബാലിയെയിപ്പോടം. 
വാനരനാമവ൯ തന്‍െറ നന്ദനനോ കുമാരക, 
ഹാനി വംശത്തിനു ചേക്കും വഹ്നിനാളം നീ. 
കുമതേ, നീ താപസന്റെ ഭദൃതനെന്നോ? കഷ്ടം! നിന്നെ_ 
ചുമന്നൊരഗ്ഗഭപാത്രം വൃഥാവിലായി. 
ഇരിക്കട്ടെ; കുശലമോ ബാലിക്കിപ്പോ,ഴെങ്ങാണവന്‍?”— 
ചിരിച്ചു കൊണ്ടുരചെയ്താനംഗദനേവം: 
““വത്തുനാളേ കഴിയേണ്ടു പൂവ്വമിത്രം വസിപ്പേട_ 
ത്തെത്തിയാലിംഗനംചെയ്യാം കുശലംകൂറാം. 
രാമനോട പിണങ്ടുവാനൊരുങ്ങിയാലുളവാകും 
ക്ഷേമമെന്തെന്നറിയിക്കുമദ്ദേഹം നിന്നെ. 
വൈരമുള്ളില്‍ വഹിക്കുന്ന ദമ്മതിതന്‍ ഹൃദയത്തില്‍ 
വൈഭവശാലിയാം രാമന്‍ വസിക്കയില്ല. 
വംശനാശം വരുത്തുവോന്‍ ഞാനെന്നു നീയുരച്ചല്ോ; 
നീ ശരിക്കും കുലരക്ഷാപുരുഷന്‍ തന്നെ! 
അന്ധബധിരന്മാര്‍പോലമിത്തരത്തിലോതാറില്ല; 
ഹന്ത! കണ്ണം കാതും നിനക്കനേകമില്ലേ? 


ധാതാഹരപ്രമുഖരും മുനിമാരുമാരുടയ 
പാദസേവയ്ക്ഹന്നിശമാഗ്രഹിക്കുന്നു; 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


പ. 


10 തുളസീദാസരാമായണം 


അപരമാത്മാവി൯ന്‍ ദുതനായതാണോ കുലദ്രോഹ_ 

മദ്‌ഭതം, നിന്‍ ഹൃത്തുപൊട്ടിത്തെറിപ്പതില്ല!”” 
ഇക്കഠോരവാക്കു കേട്ട തുറകണ്ണോടലറിനാന്‍ 

നക്തഞ്ചര൯: “ “ദസ്ണഹംനി൯ഭാഷണ,മെന്നാല്‍ 


നീതിധമ്മനിഷ്ലയാലേ സഹിക്കുന്നു ഞാനിതെല്ലാം 
ഭദുതനല്ലേ? വധിക്കുവാനില്ലല്ലോ ഞായം. 


മമ്മഭിത്താം മറുവാക്യമുടനുണ്ടായ്‌: ““അഹോ! നിന്‍െറ 
ധമ്മശീലമഹിമ ഞാന്‍ കേട്ടിരിക്കുന്നു. 
പരദാരങ്ങളെക്കട്ടുകൊണ്ടുപോയ ധമ്മശീലം, 
കരുണ ഭൂതരി ലേറെക്കാട്ടിയ ശീലം. 
അരിയപ്പെട്ടൊരു കാതും മുക്കുമായിക്കരഞ്ഞെത്തി_ 
യനുജത്തി; ധമ്മധീരനതും പൊറുത്തു. 
മഹാധമ്മശീലനെന്നു വിഷ്ടപത്തില്‍ പ്രസിദ്ധന്‍ നീ_ 
യഹോ?! നേരിട്ടൊന്നു കാണ്മാനൊത്തതെന്‍ ഭാഗ്യം.” 
നിശാചരനാഥന്‍ ചൊന്നാൻ: “മതിയാക്കൂ ജല്പനം നീ 
വിശാലമെന്‍ ഭജം നോക്കൂ വാനരമുഡ! 
ലോകപാലബലമാകും ചന്ദ്രബിംബം വിഴുങ്ങുന്ന 
ഭീകരമാം രാഹുഗ്രഹമിതെന്നറിയു. 
ആകാശമാം സരസ്സിങ്കലെന്‍കരമാം കമലത്തില്‍ 
ശ്രീകണ്ഠണനോടൊരുമിച്ചു കൈലാസശൈലം, 
അരയന്നമെന്നപോലെ പരിശോഭിച്ചിതു മുന്ന_ 
മൊരുനാളിലതു നിന്‍െറ ചെവിപുകീലേ? 
അംഗദ, ഞാന്‍ ചോദിക്കുന്നു നിങ്ങളുടെ വീരയോധ_ 
പുംഗവരിലാരുണ്ടെനിക്കൊപ്പമായ* നില്പാന്‍? 
നായകനാ രഘുരാമന്‍ ദുബ്ബലനായ'ച്ചമഞ്ഞില്ലേ 
ജായപോയ പരിതാപമൊന്നിനാല്‍ത്തന്നെ. 
തത്സഹജന്‍ ബാലകനും തളന്നുകഴിഞ്ഞതില്ലേ 
ദുസ്സഹമാം ദുഃഖംകൊണ്ടു മലിനനല്ലേ? 
_ ബാലിപൃത്രന്‍ നീയും നിന്‍െറയിളയച്ചുന്‍ സുഗ്രീവനും 
കൂലദ്രമങ്ങളെപ്പോലെ നില്ലുകയല്ലീ? 
വിഭീഷണന്‍ ഭിരുക്കളിലഗ്രഗണ്യന്‍ 
1 ജാംബവാനോ പടുകിഴവന്‍. 
ന ല്‍ ഗം ൪ നീലനള,രെന്നാല്‍ വെറും 
മേമല്ലാതവക്കറിയില്ലല്ലോ. 


TNT oT 


ലങ്കാകാണ്ഡം 711 


ഹസിച്ചുകൊണ്ടുരചെയ്താനംഗദനാം യുവഭൂപന്‍: 
“ അസുരേന്ദ്ര, പുരം ചുട്ടോ കുരങ്ങനേകന്‍? 
നേരു ചൊല്ലു, രാവണന്‍െറ നഗരത്തെദ്ദഹിപ്പിപ്പാ_ 
നാരൊരുങ്ങു,മസത്ൃമിന്നാരു ബോധിക്കും? 
ഉഗ്രനെന്നു ഭവാനാരെപ്പുകക്ണി,യാ വലീമുഖന്‍ 
സഗ്രീവന്‍െറ ഭൂതന്മാരിലൊരുവന്‍ മാത്രം! 
ഓടുമവഃ;നത്രതന്നെ; വീരനല്ല; വത്തമാനം 
തേടിയെത്താനയച്ചതാണവനെ ഞങ്ങറം. 
ഇപ്പുരത്തെദഹിപ്പിച്ചു നായകാജ്ഞലഭിക്കാതെ_ 
യപ്പൂമാനെന്നറിയുന്നതിപ്പൊഴാണല്ലോ. 
തിരിച്ചെത്തിക്കഴിഞ്ഞിട്ടുമൊളിവിലാണക്കുരങ്ങന്‍ 
ഹരിശ്രേഷഠലസവിധത്തിലണവതില്ല. 
ഇല്ല തുല്യന്‍ നിനക്കെന്നു ചൊല്ലിയതു സത്യംതന്നെ 
തെല്ലമതില്‍ ക്രോധമെനിക്കുദിച്ചുമില്ല. 
പ്രീതി, വൈരമിതു രണ്ടും സമാനന്മാരോട വേണം 
നീതിയിമ്മട്ടപദേശം നല്ലിയിട്ടില്ലേ? 
തവളയെസ്സിംഹം കൊന്നാലതു വീരകൃത്യമെന്നു 
ഭവനവാസികളാരും പറകയില്ല. 
രഘുപ്രവരനു നിന്‍െറ വധംകൊണ്ടു വരുമല്ലോ 
ലഘൂത്വവുമകീത്തിയുമെന്നാലും കേക്കു. 
വീരക്ഷത്രരോഷമാക്കും തടക്കുവാനരുതാത്ത 
വീതിഹോത്രനാണെന്നു നീയറിഞ്ഞുകൊള്ള, .”” 


വക്രോക്തിയാം ധനുസ്സിന്മേല്‍ വാഗ്രസ്തഞ്ങാം തൊടുത്തേവ_. 
മക്കപിന്ദ്രന്‍ പ്രയോഗിച്ചതേല്ലകമുലം, 
മാറുനീറിയരുകുന്ന ദശാനനന്‍ ദംഷ്യകാട്ടി_ 
ച്ചിറിയോതിത്തുടങ്ങിനാനുത്തരമപ്പോം: 


““നോക്കുകിലിക്കുരങ്ങന്മാക്കൊരു നല്ല ഗുണം കാണാം 
കാക്കുവോന്‍െറ ഹിതം നോക്കിക്കളിച്ചുകൊള്ളം. 
കാണികടാക്കു രസമേകാ൯ വേണ്ടിയേതു നിയോഗവും 
കാണിയും തെററാതെ ചെയ്യാന്‍ മടിയില്ലേതും. 
ചാടിയെത്തും തലതാഷ്ി വന്ദിച്ചീടം ലജ്ജകൂടാ_ 
താടിനില്ലും നന്ദികാട്ടം മറിഞ്ഞുവീഴും. 
അംഗദ, നിന്‍ ജാതിശീലം സ്വാമിഭക്തി ;യതിനാലേ 
ഇങ്ങു നീയും കീത്തിക്കുന്നു നിന്നുടയോനെ. 
പട ഞാനെന്നറിക നീ ഗുണദോഷവിചാരത്തില്‍ 
കട്ടുക്തിയെന്‍ ചെവികളില്‍ക്കടക്കയില്ല.”” 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


712 തുളസീദാസരാമായണം 


കഥിക്കയായാക്കപിവര്യന്‍: ““തവ ഗുണഗ്രാഹകത്വ_ 
കഥയെന്നെക്കേഠംപ്പിച്ചല്ലോ പവനപുത്രന്‍. 

| പുങ്കാവനം തകത്തോനെപ്പത്രനേയും കൊന്നവനെ 

9 പ്പരത്തിന്നു തീവെച്ചോനെയൊന്നും ചെയ്തില്ല. 

ി സുന്ദരമാ സ്വഭാവത്താല്‍ പ്രേരിതനായ്തീന്നമുല_ 

മിന്നു നിന്നോടിതു ചൊല്‍വാ൯ വാഞ്ചരിച്ചു ഞാനും. 


ae ന്ന്‌. 


ഹനുമാനെന്നോട ചൊന്ന കാര്യമെല്ലാം ശരിയാണെ_ 
ന്നനുഭവംകൊണ്ടെനിക്കുമറിയാറായി. 

ലജ്ജയില്ല, കോപമില്ല, വിഷാദവുമില്ല താങ്കഠം_ 
ക്കിജ്ജനത്തിന്‍ പരുഷോക്തിയെത്ര കേട്ടാലും.” 


“മക്കട, നീ നിന്‍ പിതാവിൻ കഥതീത്തു മദിക്കുവാ൯' 
തക്കവണ്ണം ബുദ്ധിയുള്ള നന്ദനന്‍തന്നെ. ”” 
അപഹാസം വഴിയുമി രാവണനന്‍െറ വാക്കു കേട്ടു 
കപിരാജകുമാരകന്‍ ചൊടിച്ചു ചൊന്നാ൯: 
“*പിതൃഹന്താവെങ്കിലാട്ടേ; നിന്നെക്കൂടി വിഴുങ്ങുവാന്‍ 
Be « കൊതിച്ചു ഞാ,നെന്നാലിപ്പോടം ക്ഷമിക്കയത്രേ. 
ദുമ്മദനാം നികൃഷ്ടന്‍ നീ ബാലിയുടെ മഹനീയ_ 
നിമ്മലസദ്യശസ്സിന്നു ഹേതുവായല്ലോ; 
ആകയാല്‍ ഞാന്‍ കൊല്ലന്നീലെന്നാലുമൊന്നു ചോദിക്കട്ടെ. 
ലോകത്തിലിന്നെത്ര കാണും രാവണാഖ്യന്മാര്‍? 
എന്‍ ചെവിയില്‍പ്പതിഞ്ഞോരു രാവണന്മാരുടെ നാമം 
വഞ്ചക, ഞാന്‍ ചൊല്ലിടട്ടെ, കേരംക്ക നീയെല്ലാം. 
ഒരുത്തന്‍ മാബലിതന്നെജ്ജയിക്കുവാനധോലോക_ 
പുരത്തിങ്കലെത്തിച്ചേന്നു മുമ്പൊരുനാളില്‍. 
കുട്ടികളക്കുത്സിതനെക്കണ്ടു പിടികൂടിപോലും ! 
കെട്ടിയിട്ടപോലും ഹയശാലതന്നുള്ളില്‍. 
പെട്ടപാടെന്തോതിടേണ്ടു? മഹാബലിതന്നെ ചെന്നു 
വിട്ടയച്ചു മദാന്ധനെക്കരുണമൂലം. 
ന്നയൊരു രാവണനെക്കാത്തവീര്യാജ്ജുനന്‍ കണ്ടു 
ജന്തുവാണെന്നോത്തു വിടിച്ചുകെട്ടി; 
ണ പോയിക്കൂട്ടിലിട്ടു വിനോദാത്ഥ;മപ്പോോം ചെന്നു 

ചുപോലും പുലസ്ത്യയോഗി. 


ത്തന നത്തെ 


പ്പാന്‍ കൊതിപ്പൂ ഞാ; A 


ലങ്കാകാണ്ഡം 713. 


ക്രദ്ധനോതീ ദശകണ്ണന്‍: ““കേഠംക്കെ, നിന്നെദ്ധരിപ്പിക്കാ_ 
മുദ്ധതനാം കപികീട, മുഡനാം ദൂത! 
ഹരഗിരിയടത്തെടുത്തമമാനമാടിയതാര ,_ 

പ്പരാക്രമി രാവണന്‍ ഞാനറിഞ്ഞുകൊളള. 
അറിയാമെന്‍ ഭജലീല കൈലാസാദ്രി,ക്കതുപോലെ 
കരഠംവീരൃപ്രകാരങ്ങളമാനാഥന്നും. 
ഇബ്ബലിഷ്യകരങ്ങളാലറുത്തൊരെന്‍ തലകളാ_ 
മബ്‌ജനിരകൊണ്ടു പൂജ ശിവന്നു ചെയ്യേന്‍. 
ഇന്നുപോലും വിറയ്ക്കുന്ന ദില്‍പാലന്മാക്കറിഞ്ഞീടാ_ 
മെന്നുടയ ബാഹുവീര്യവിക്രമാടോപം. 

എന്‍െറ നെഞ്ചിന്‍ കക്ശെത്വമറിയുന്നു ദിഗ്ഗജങ്ങ,_ 
ളെന്തുകൊണ്ടെന്നതും ചൊല്ലാം മക്കട, കേരക്കൂ. 
ഇടഞ്ഞപ്പോളവയുടെ കൊമ്പുകളീ നെഞ്ചിലേല്ലെ 
മടങ്ങിപ്പോയ; മുറിഞ്ഞുപോയ മുലികപോലെ. 
ക്ഷോണിയെന്‍െറ നടത്തത്താല്‍ വിറഴ്ക്കുയാണുടനീള_ 
മാനചെന്നു കരേറിയ തോണിയെന്നോണം. 


മുവുലകുമറിയുമാ രാവണന്‍ ഞാന്‍ വീരവീരന്‍; 
മുഡവാക്കേ, ചെവിക്കുള്ളില്‍ക്കടന്നോ കാര്യം? 
ഈവിധത്തില്‍ജ്ജയിക്കുന്ന രാവണനെച്ചെറുതാക്കി_ 
ക്കേവലനാം മനുഷ്യനെ വാ്ൂന്നു മൂഡന്‍. 


വാനരബബ്ബര, ദുഷ്യമാനസ, നിന്നുള്ളിലിപ്പോം 
ജ്ഞാനമുണ്ടായ"വരുന്നുണ്ടോ മാമകവാക്കാല്‍? ” 
ആത്തകോപമുരചെയ്താനംഗദനു:“ “മധമ, നീ- 
യോത്തുനോക്കിസ്റ്റംസാരിക്കൂ ഗവമെന്തിന്നാം? 
കാത്തവീര്യകരരൂപകരാളകാന്താരദേശം 
തീത്തെരിപ്പാനഗ്നിയായിത്തീന്നതാരാണോ, 
നിജപരശ്വധമായ സമുദ്രത്തിന്‍ തിരകളില്‍ 
നിരവധി നൃപന്മാരെ മുക്കിയതാരോ, 
അപ്പൂരശുരാമ൯പോലുമടികൂപ്പി സ്കൃതിചെയ്ത 

9 
ചില്പൃമാനെഗ്ഗുണിച്ചു നീ മാനുഷനെന്നായ”. 
നരനോ, ഹാ! രാമചന്ദ്രന്‍? സ്മരന്‍ വെറും വില്ലാളിയോ? 
സുരനദി സാധാരണതരംഗിണിയോ? 
കാമധേനു വെറുമൊരു പശുവാണോ; കല്പവൃക്ഷം 
ഭൂമിയിലെസ്റ്ാധാരണപാദപമാണോ? 


അന്നദാനം സാധാരണദാനമാണോ; വെറും രസം- 
തന്നെയാണോ സുധ; വെറും പക്ഷിയോ താര്‍ക്ഷ്യ൯?_ 


‘Nn 


WA 4 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


S 


714 തുളസീദാസരാമായണം 


ശേഷനാഗം സാധാരണനാഗമാണോ; വെറും രത്ന- 
ഭൂഷണമോ ചിന്താരത്നം? ചിന്തിച്ചുനോക്കൂ. 


കരുതാമോ വൈകണ്ണത്തെ മററു ലോകങ്ങളെപ്പോലെ? 
നിരഘമാം രാമഭക്തി മഹത്താം സിദ്ധി! 


മീവകയെ നശിപ്പിച്ചും പുത്രനെക്കൊന്നും 
ഇടരേററമരുളിയ ഹനുമാനാം കപിശ്രേഷ9ന്‍ 
മടങ്ങിവന്നിരിക്കുന്നു മാരുതപത്രന്‍. 
കാശലങ്ങളപേക്ഷിച്ചു കരുണാസാഗരമായോ-- 
3 രീശനെ നീ ഭജിക്കാത്തതെന്തു കൊണ്ടിപ്പോഠം? 
അനുചിതം രാമദ്രോഹ,മതു ചെയ്യാനൊരുങ്ങിയാ_ 
5 ലജരുദ്രന്മാരും നിനക്കഭയം നല്ലാ. 
പരസ്ധ്രീയെത്തിരിച്ചു നീ കൊടുക്കാതെ മാനം കാത്താല്‍ 
ശിരസ്സക്ളററു താഴെപ്പതിക്കേയുളളൂ. 
പംക്തികണ്, നിന്‍തലകരംകൊണ്ടു കീശഭടന്മാക്കു 
പന്തടിക്കാനിടയാക്കിത്തീത്തിടൊല്ലേതും. 


രാവണ,നിന്നഭിമാന,മുപവനം, ലങ്കാപുര- 


സ്വയം പോരിന്നെത്തി രാമന്‍ കയത്തുനിന്നെയ്തിടുന്ന 
ഭയങ്കരശരജാലം തടുക്കാനാമോ?'' 


ഈ വചസ്സാല്‍ ദശാസ്യന്നു, നെയ്‌പകന്നു കത്തിക്കാളം 
പാവകനെക്കണക്കപ്പോളെരിഞ്ഞു കോപം. 
““കുംഭകണ്ണന്‍ മമാനുജന്‍, കേട്ടിട്ടില്ലേ; മമ പുത്രന്‍ 
ദംഭോളിപാണിയെ വെന്നോന്‍ നീരദനാദന്‍. 
ചരാചരപ്രകരത്തെജ്ജയിച്ചോരെന്‍ പരാക്രമം 
ദരാത്മാവേ, നിന്‍ ചെവിയിലെത്തിയതില്ല. 
ശാഖാമൃഗങ്ങളെച്ചേത്ത സമുദ്രത്തില്‍ച്ചിറകെട്ടി 
രാഘവനെന്നുള്ളതാണോ പ്രഭത്വം? ദുഷ്ട! 
പടപോലെ പക്ഷിപ്പന്ദമംബുധി താണ്ടുന്നതില്ലേ 
പറയുന്നതാരതിനെശ്ശൂരത്വമെന്നായ*? 


മത്തൃരുമാകെ മുങ്ങിയതില്ലേ? 
 കരമാമീയഗാധാബ്ലിതന്‍െറ മറു 
 വീരപുരുഷനുണ്ടോ? 

ഥരാകുമമരന്മാരിങ്ങു വന്നു 


ം വെള്ളം കോരുന്നു. 


ന്ന്‌" 


ലങ്കാകാണ്ഡം 715 


നീ വചിക്കുംപോലെയൊരു വീരനാണു രാജാവെങ്കി_ 
ലീവിധത്തിലയയ്്കേണോ ദൂതനായ നിന്നെ? 
രിപുവിനെ പ്രീണിപ്പിക്കാന്‍ നാണമില്ലേ നിന്‍നാഥന്നു? 
കപികലകിീടമേ, നീയെന്തറിയുന്നു? 

ശങ്കരന്‍െറ കൈലാസത്തെക്കന്ദുകമെന്നാക്കിത്തീത്തോ_ 
രെന്‍കരങ്ങരം നോക്കിച്ചെയ്യ, രാമസ്തോത്രങ്ങരം. 
തലയോരോന്നറുത്തു ഞാന്‍ മഹാദേവപ്രസാദാത്ഥം 
ജ്വലനങ്കലപ്പിക്കയും ചെയ്തിതോരോന്നും. 

ശിരോലേഖ വായിച്ചു ഞാനവ കത്തിയെരിയുമ്പോ_ 
ളൊരു നരഹസ്തത്താലേ മരണംപോലും! 

ചിരിവന്നു വിഷമിച്ചുപോയി ഞാനസ്സന്ദഭത്തില്‍; 
പരമേഷ്ഠിയെഴുതിയതസത്യംതന്നെ! 

ആ വരകഠം കണ്ടിട്ടും ഞാന്‍ കുലുങ്ങിലാ, ലവലേശം 
ഹാ! വയോവ്വദ്ധനു തെററുപററിയതല്ലീ? 

എങ്കിലും നീ പുകഷ്ന്നുണ്ടെ൯െറ മുമ്പില്‍പ്പലേവട്ടം 
ശങ്കയെന്യേ ലജ്ജയെന്യേ രാമനെത്തന്നെ! ”” 


ഉരചെയ്താന്‍ ബാലിപുത്ര൯: “ “ലജ്ജാലുവായ്‌ നിന്നെപ്പോലെ_ 
യൊരുവനിപ്പുാരിലെങ്ങും ജനിച്ചിട്ടില്ല. 
ജന്മനാ സംസിദ്ധമായ ശീലമാവാമിതു പക്ഷേ; 
നിന്മഹത്ത്വം നിന്‍െറ നാവാല്‍ കഥിക്കുന്നില്ല. 
തലകളും മലകളും മാത്രമത്രേ കഥാവസ്തു; 
പലവട്ടമതുതന്നെ പറഞ്ഞുവല്ലോ. 
കാത്തവീര്യന്‍, ബലി, ബാലിയെന്നിവരെജ്ജയിച്ചതിന്‍_ 
കീത്തിമാത്രം ഹൃദയത്തിലൊളിപ്പതെന്തേ? 
തലയറ്ുത്തിട്ടിടന്നോന്‍ വീരവീരനെന്നിരിക്കില്‍ 
ഖലകുലമലേ, ഞാനിന്നൊന്നു ചോദിപ്പൂ; 
കണ്ടുനില്ലെത്ത൯ ശരീരമിന്ദ്രജാലപ്രയോഗത്താല്‍ 
തുണ്ടുതുണ്ടാക്കുന്ന വിദ്വാനെത്രയോ വീരന്‍! 
എരിതീയില്‍പ്പതിക്കുന്നു മോഹമഗ്നശലഭങ്ങഠം; 
ഖരവ്വന്ദം ചുമക്കുന്നു കനത്ത ഭാരം; 
അവയെല്ലാം ശുരവിരസ്വഭാവമുള്ളവയാണെ. 
നറിവുള്ള ജനമുണ്ടോ പുകശ്കീടന്നു? 
മതിയാക്കൂ വികത്ഥനമഭിമാനമുപേക്ഷിച്ചു 
മമവാക്യം ശരിക്കൊന്നു മനസ്സിലാക്കൂ. 
ഭൂതകാര്യം നടത്തുവാന്‍ മാത്രമല്ല വന്നതീ ഞാന്‍ 
സീതാപതിയയച്ചതു മറെറാന്നിനത്രേ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


റ 7 


716 തുളസീദാസരാമായണം 


സൃഗാലനെത്തച്ചുകൊന്നാലതുകൊണ്ടു യശസ്തണ്ടോ 
മൃഗാധിപന്നിതു ദേവനരുളിച്ചെയ്ത. | 
കരുണവാരിധി ചൊന്നതോക്കയാലാണല്ലോ നിന്‍െറ | 
കടുവചനങ്ങളെല്ലാം സഹിച്ചതീ ഞാന്‍. | 
അതോത്തല്ലായിരുന്നെങ്കില്‍ത്തവ മുഖം തകത്തു ഞാന്‍ 
സതീരത്നംതന്നെ വീണ്ടു ഗതികൊണ്ടേനേ. 
അറിയാം നിന്‍ബലമെല്ലാമെനിക്കു ദേവതാരാതേ, | 
പരസ്ത്രീയെത്തരംനോക്കിക്കവന്നോനല്ലേ? | 
തുംഗദപ്പം വമിക്കുന്ന നിശാചരനായകന്‍ നീ; | 
യംഗദന്‍ ഞാന്‍ രാമദേവസേവകദുതന്‍. 
മാനഹാനിയെന്‍പുരാനു വരൊല്ലെന്നു കരുതായ്ക്കില്‍ | 
ഞാനിവിടെച്ചിലതെല്ലാം ചെയ്യേനേ മൂഡ! | 
നിന്നെ വീ്ണിബ്‌ഭടന്മാരെക്കൊന്നു ലങ്ക നശിപ്പിച്ചു 
മന്ദോദരീജാനകിമാരൊത്തു പോയേനേ. 

& അത്തരത്തില്‍ച്ചെയ്യെന്നാലും മേന്മയൊന്നും വരാനില്ല; 

ലം ചത്തവനെത്തല്ലുന്നതിലെത്തുളള ശനര്യം? 

& മദ്യമത്തന്‍, കാമി, മൂഡന്‍, കൃപണന്‍, ദാരിദ്ര്യമഗ്നന്‍, 

2 -സദൃശസ്സേ തീണ്ടാത്തവനു, പടുകിഴവന്‍, 
നിത്യരോഗി, നിത്യക്രോധി, ഹരിദ്വേഷി, വേദദ്രോഹി, 
നിര്‍ഘുണനാം കുക്ഷിംഭരി, ഭൂഷണകാരി, 

പാപശീലൻ; പതിന്നാല്‍വരിവര്‍ ജീവിച്ചിരുന്നാലും 

പാരിതിങ്കല്‍ മൃതരെന്നേ ചൊല്ലിടാനാവു. 

അതിനാല്‍ ഞാന്‍ നിന്നെയിന്നു കൊല്ലുന്നീലെന്നറിഞ്ഞാലു-- 

മതികോപമെനിക്കു നീയേററിവെയ്തൊല്ലാ. ”” 


അരിശത്താല്‍പ്പല്ലകടിച്ചുരചെയ്ത ദശകണ്ഠന്‍: 
“ “അരേ, നീച, ചാകാന്‍ നീയിന്നാഗ്രഹി ക്കുന്നു. 


ചെറുതാണു മുഖമെന്നാല്‍ വലിയ വാക്കുകളത്രേ 
പറയുന്നതെല്ലാം മുഡമക്കടത്താനേ! 


പുലമ്പ്ന്നതാരുടയ ബലംകൊണ്ടു നീ,യവനു 
ബലബുദ്ധിപ്രതാപങ്ങരം വല്ലതുമുണ്ടോ? 


ഉണഹീനന്‍ മാനശുന്യനവനെന്നു കണ്ടു താതന്‍ 


കാര്യ 2 ) സുഖമില്ലെന്നായി തെല്ലും 
ഭാര്യാദുഃഖമിന്നതിനെ ദ്വിഗുണമാക്കി. 


നന്നും ഞാനറിഒ 


നനന 


7 


ലങ്കാകാണ്ഡം 717 


ആരെയോത്തു ഞെളിയുന്നു നീ,യവനെപ്പോലെയുള്ള 

നൂറുന്ുറു നരന്മാരെബ'ജജിപ്പു ഞങ്ങരം. ”” 
രാവണനന്‍െറ രാമനിന്ദാവചനത്താലംഗദനു 

ദാവവഹ്നിക്കൊപ്പമുള്ളില്‍ ജ്വലിച്ചു കോപം. 


ഹരിഹരഭൂഷണവും ഗോഹത്യയമൊരുപോലെ 
നരന്നോത്താല്‍ മഹാപാപകാരണമല്ലേ? 


ചാടിവീണു കപിശ്രേഷ്യനുദ്ധതനാം ദശാസ്യനെ_ 
യീടെഴുന്ന കരങ്ങളാല്‍പ്പിടിച്ചു തള്ളി 
നിലത്തിട്ടു, വിറച്ചുപോയ്‌ പൃഥിവിയക്കാഴ്ചയാലേ 
നിറഞ്ഞു സംഭ്ൂരമമുള്ളില്‍സ്സ്റഭികക്കെല്പാം. 
ഉടന്‍ പാഞ്ഞാര്‍ സദസ്യന്മാര്‍ നാലുപാടും ഭയംമൂലം; 
കൊടുങ്കാററില്‍പ്പുറക്കുന്ന തൂലങ്ങഠംപോലെ. 
പിടഞ്ഞെഴു ന്നേററു വേഗം ദശകണ്ണന്‍ താഴെവീണ 
മുടികളില്‍ച്ചിലതെടുത്തണിഞ്ഞു വീണ്ടും. 
ബാക്കിവന്ന കിരീടങ്ങാം കൈക്കലാക്കിക്കപിപ്രാഡ്ന്‍ 
ലാക്കുനോക്കിയെറികയായക്കരയെത്താന്‍. 
വാനിലൂടെ ചെന്നണയുമമ്മുകുടങ്ങളെക്കണ്ടു 
വാനരന്മാരമ്പരന്നു മണ്ടിനാര്‍ നീളെ. 
““കുതിച്ചുവന്നെത്തിടുന്നോ പകല്‍നേരത്തുഡ്ുവ്വന്ദ;_ 
മതോ, ദൈത്യന്‍ പ്രയോഗിച്ച വഭജ്ൂങ്ങളാമോ? 
എന്നിവണ്ണം വിളിച്ചോതും മക്കടരെക്കണ്ടു രാമന്‍ 
മന്ദഹാസംരൂകിച്ചെൊന്നാന്‍: “ “പേടി വേണ്ടേതും. 
താരമല്ല, വജ്കുമല്പ, രാഹുകേതുക്കുളമല്പ 
താഴത്തേക്കീ വരുന്നതെന്‍ വാനരന്മാരേ! 


അംഗദനാ രാവണനെത്തറപററിച്ചതിന്‍ ശേഷ 
മിങ്ങെറിഞ്ഞ കിരീടങ്ങളെന്നറിഞ്ഞാലും. ” 


ആഞ്ഞുചാടിപ്പൊങ്ങിച്ചെന്ന മുകുടങ്ങാം കൈക്കലാക്കി 
യാഞ്ജനേയന്‍ സമപ്പിച്ചാന്‍ സ്വാമിതന്‍ കാല്ലല്‍. 
ഭാനുമാനെപ്പോലെ ദീപ്തിചൊരിയുമക്കിരീടങ്ങഠം 
വാനരന്മാര്‍ കാങ്ചയായി കാതുകപുവ്വം. 
കടുക്കുന്ന കോപത്തോടേ രാക്ഷസേന്ദ്രനലറിനാ൯: 
ലം 'പിടിപ്പിനിക്കുരങ്ങനെക്കൊല്ലവിന്‍ ശീഘ്രം.” 


ബാലിപുത്രനിതു കേട്ടു ചിരിക്കുകമാത്രം ചെയ്തു; 
തോലിയോത്തു ദശവക്രത്ൃ൯ പിന്നെയും ചൊന്നാ൯: 


““കുതിക്കുവി൯ ഭടന്മാരേ, നിങ്ങളെല്ലാം ക്ഷണാഭ്ധത്തില്‍ 
കുരങ്ങരെത്തച്ചുകൊന്നു വിഴുങ്ങിക്കൊരംവിന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative oe 


718 തുളസീദാസരാമായണം 


കാണരുതിജ്ജഗത്തിങ്കലേതുദിക്കില്‍ത്തിരഞ്ഞാലും | 
പ്രാണനുള്ള വാനരരിലൊരുത്തന്‍പോലും. 
കൊണ്ടുപോരിന്‍ ജീവനോടേ, നാഥരായി ഞെളിയുമ൨. 
രണ്ട മത്ത്യപ്പഴുക്കളെ,ത്താപസന്മാരെ. ടു 


രുഷ്ടനായിക്കപി ചൊന്നാ൯: “ 'ദുഷ്യരാത്രിഞ്ചരനാഥ, 
ധൃഷതയിങ്ങനെ ചൊല്‍വാനില്പയോ നാണം? 
വംശനാശം വരുത്താതെ സ്വയം വെട്ടിമരിക്കുവാ൯ 
സംശയംവേണ്ടെടോ, തെല്ലുമതുതാന്‍ ഭേദം. | 
ബലം കണ്ടു ധരിച്ചിട്ടം പിളരുന്നതില്ലയെന്നോ | 
ഖല, നിന്‍െറ തുടിക്കുന്ന ഹൃദയമിപ്പോോരം? 
നാരീചോരന്‍, പാപരാശി, കുമാഗ്സഞ്ചാരി, മൂര്‍ഖന്‍, 

Ee മാരദാസന്‍ നീ മരിക്കാന്‍ കാലമായല്ലോ. 

മക്കടര്‍തന്‍ ചപേടികാപ്രഹരമേല്ലുന്നനേരം | 

ധികൃതിക്കു ഫലം കിട്ടുമറിഞ്ഞുകൊളളൂ. 

Ee ദേവദേവ൯ നരനെന്നു പുലമ്പുവാനുഴറിയ 

E നാവു താഴെപ്പതിക്കാഞ്ഞതത്ഭുതംതന്നെ. 

ആ രസന നിന്‍തലകളൊത്തു വീഴും രണഭൂവില്‍ 
നേരിതെന്നു ധരിക്ക നീ സംശയമില്ല. 
ശരമൊന്നാല്‍,ബ്ബലവാനാം ബാലിയെക്കൊന്നൊരാ രാമന്‍ 
നരനെന്നു പറയുവാനെങ്ങനെയാവും? 
ഇരുപതു മിഴിയുള്ള കുരുടന്‍ നീ, മഹാകഷ്ട_ 
മിതുപോലെ നീചനായിപ്പിറന്നുവല്ലോ! 
കൊതിക്കുന്നു നിന്‍െറ രക്തം കുടിക്കുവാന്‍ രാമബാണം 
മഥിക്കുന്നിലതുകൊണ്ടു നിന്നെ ഞാനി പ്പോടം. 
ജല്ലക, നിന്‍ ദന്തപംക്തി തെറിപ്പിക്കാന്‍ കഴിയും മേ 

 കല്പനയില്ലതിനെന്നു ഞാനടങ്ങുന്നു. 

നിന്‍കഴുത്തിന്‍ നിരയമീ ലങ്കയുമാഴിയില്‍ മുക്കാ 

നെന്‍കരളിലുദിക്കുന്നു കനത്തകോപം. 

വിഴുങ്ങുമായിരുന്നു ഞാന്‍ ലങ്കയാമിയത്തിപ്പഴം. 


ദാക്തി കേട്ടനേരമുച്ചരിച്ചാ൯ ദശകണ്ഠണന്‍: 
1 0 പഠിച്ചു നീയിത്തരം വ്യാജം? 

രഃ വാക്കും ജല്പനം ചെയ്തിരുന്നീലാ; 
താപസരേവം.”” 


ലങ്കാകാണ്ഡം 719 


നില്ലയയാണിസ്സറഭയില്‍ ഞാന്‍ കാലുറപ്പിച്ചിതാ നോക്കൂ, 
ശക്തിയുണ്ടോ വല്പവക്കുമിതൊന്നു മാററാന്‍? 


എങ്കിലി പ്പോോരംത്തോററുമാറിസ്റ്ീതയേയുമുപേക്ഷിച്ചു 
ലങ്കവിട്ടു തിരിച്ചുപോം രാമനെന്നതോതാം.”” 


ചാരെയെത്തിപ്പവംഗത്തി൯ കാലിളക്കിപ്പതിപ്പിപ്പാന്‍ 
വീരയോധക്കാജ്ഞനല്ലീ രാക്ഷസമന്നന്‍. 
ഇന്ദ്രജിത്തും മററു വീരഭടന്മാരും ശ്രമിച്ചിട്ട_ 
മൊന്നിളക്കാന്‍ കഴിഞ്ഞതില്ലംഗദപാദം. 
ഒടുവിലാഞ്ഞെഴുന്നേററു മദാന്ധനാം ലങ്കാനാഥ_ 
നടിമാററാനൊരുങ്ങുമ്പോളംഗദന്‍ ചൊന്നാന്‍: 


““മമ പാദം പിടിച്ചാലിങ്ങെന്തു ലാഭം? ഖലമാലേ, 
മടിയെന്തേ രാമപാദം പിടിപ്പാനി പ്പോരം?”” 

ലജ്ജിതനാമസുരേന്ദ്രന്‍ വിളറിപ്പോയിതുകേരംക്കെ_ 
യുച്ചനേരത്തൊളികെട്ട ചന്ദ്രനെപ്പോലെ. 
വിഡ്്രിയായിപ്പിന്തിരിഞ്ഞു ചെന്നിരിപ്പായ*ദൃശവക്രത്രന്‍ 
വിത്തമെല്ലാമൊടുങ്ങിയ മത്ത്യനോടൊപ്പം. 
ജഗദാത്മാ, ജീവനാഥന്‍ രാമനെന്നു ധരിക്കേണം 
ഭഗവാനില്‍ബ്‌ഭക്തിയററാല്‍ ശാന്തിയണ്ടാമോ? 
തന്‍പുരികക്കളികൊണ്ടു വിശ്വമെല്ലാം ചമയ്തുന്നു 
തമ്പുരാന്‍ പിന്നവയാകെസ്സുംഹരിക്കുന്നു. 
പുല്ലൊടിയെ വജുമാക്കും പുല്ലൊടിയാക്കിടും വജ്രം; 
ശക്തനദ്ദേവന്‍െറ ഭൂതന്‍ തോല്ലുകയുണ്ടോ? 

തുടന്നോതി നീതിവാക്യം പലേമട്ടില്‍ക്കപി ശ്രേഷ്ഠന്‍ 
കടന്നീലാ ഹൃദയത്തില്‍ക്കബ്ബ ,രന്നേതും. 
സംഗരഭൂമിയില്‍ക്കാണാമിനി നമ്മഠംക്കെന്നു ചൊല്ലി- 
യംഗദനാം യുവഭൂപന്‍ നടന്നാ൯ പിന്നെ. 
കപിവാക്യം കേട്ടനേരത്തപമാനഭയങ്ങളാല്‍ 
ക്ഷപാചരവരരെല്ലാം വ്യാകലരായി. 
ശത്രദപ്പം ശമിപ്പിച്ച കഥയോത്തു ഹഷ്മാന്നു 
ശക്രപുത്രാത്മജ൯ ചെന്നു രാമനെക്കൂപ്പി. 


അന്തി നേരത്തടങ്ങാത്ത ചിന്തയമായ?* മടങ്ങിയ 
പംക്തികണ്ണന്‍ മയപുത്രീമന്ദിരംപൂകി. 
കഥയെല്ലാം ഗ്രഹിക്കയാലുടംക്കമലം മഥിക്കുന്ന 
വ്ൃഥപൂണ്ടു മന്ദോദരി ചൊല്ലിനാളേവം; 
““മാമകേശ, ദുവ്വിചാരമാകെയിന്നു വെടിഞ്ഞാലു 
രാമനോടു പിണങ്ങുക നല്പതിനല്ല. ? 


CC-0. Nanaji Deshmukh Library, 


ae Ted HE SP 


720 തുളസീദാസരാമായണം 


രാഘവന്‍െറയവരജന്‍ വില്‍മുനയാല്‍ക്കുറിച്ചിട്ട 
രേഖ* ലംഘിക്കുവാനങ്ങു ശക്തനായീല. 

ഒരു ഭൂതനിങ്ങു വന്നു ചെയ്തതെല്ലാം വിചാരിച്ചാല്‍ 
പൊരുതി നേടുവാനങ്ങയ്തുാവുകയില്ല. 
എതിത്തോരെത്തകത്തില്ലേ പൂങ്കാവനം ഭഞ്ജിച്ചീലേ, 
സുതനേയും കൊന്നതില്ലേ, ലങ്ക ചുട്ടില്ലേ? 
എവിടെപ്പോയ്‌ ഭവദീയമഹാശക്തിഗവ്വമപ്പോ_ 
ഴവിടുന്നീ മിഥ്യാവാദം തുടങ്ങീടൊല്ലാ. 

രാജാവെന്നു കരുതൊല്ലാ രാമനെയങ്ങൊരുനാളും 
പുജനീയന്‍ ജഗല്‍ഗുരു നിസ്കലവീര്യന്‍. 
അറിയാമായിരുന്നല്ലോ മാരീചനു രാമദേവ_ 
ശരശക്തി; തദ്വാകൃമങ്ങവഗണിച്ചു. 

മന്നവനാം ജനകന്‍െറ സഭയിലാ രാജമധ്യേ 
മുന്നമെത്തിയിരുന്നില്ലേ ഭവാനും നാഥ! 
ശൈവചാപം മുറിച്ചുന്നു ജാനകിയെ വേട്ട ബാല_ 
ഭൂവരനെത്തോല്ലിക്കാഞ്ഞതെത്തുകൊണ്ടാവോ? 
പിഴചെയ്ത ജയന്തനും തെല്ലറിഞ്ഞു രാമശക്തി 
മിഴിയൊന്നു നഷ്ടപ്പെട്ട മണ്ടിയതില്ലേ? 
ശുപ്പണഖയ്കകുന്തു പററിയെന്നു നേരില്‍ക്കണ്ടതല്ലോ 
ശരനങ്ങഷ്ക്കുതുകൊണ്ടും ലജ്ജ തോന്നീലാ. 
ഖരരൂഷണാദ്യന്മാരെ,ക്കബന്ധനെ, വിരാധനെ_ 
പ്രാക്രമി ബാലിയേയും വധിച്ചു രാമന്‍. 
ലീലപോലെ ചിറകെട്ടിക്കടല്‍കടന്നിങ്ങു വന്നു 
ശൈലഭൂവില്‍ വസിക്കുന്നു പുഷ്ലരനേത്രന്‍. 
ദയാശീലന്‍ ഭവദീയഹിതത്തിന്നു വേണ്ടിയി പ്പോ 
ഴയയ്ക്യുംചെയ്ത നിജമൂതനെ നാഥ! 
_ ഭയമെന്യേ തവശക്തി ധിക്കരിച്ചതില്ലേ ദൂതന്‍? 
 ഗരയ്യഥമധ്യഗനാം ഹരിയെപ്പോലെ. 
ആരുടയ ഭൂതരാണോ ഹനുമാനും താരേയനും 
വന്‍ നരനെന്നു ചൊല്ലയോ വീണ്ടും? 


തത്ത 


‘hey 


nS 


aan ht A 


ലങ്കാകാണ്ഡം 721 


ആരെയും തന്‍ ദണ്ഡുയത്തി പ്രഹരിപ്പതില്ല കാലന്‍ 
നേരുരയ്ത്കാം സൂരിവ്വന്ദമിങ്ങനെ ചൊല്‍വു; 

ബലം, ബുദ്ധി, ചിന്ത,ധമ്മമെന്നിവയെദ്യയയെന്യയേ 
തുലയ്ക്കുന്നു; ജീവിയപ്പോരം നശിക്കയത്രേ. 
കാലമാരെസ്സുമീപിപ്പു മന്ദഭാഗ്യനയാളങ്ങേ_ 
പ്പോലെ ബുദ്ധിഭ്രമംവന്നു ശോച്യനായ്ക്കീരും . 
ഭവിച്ചീലേ വിപത്തേറെ;ദ്ദൃന്നയങ്ങഠം മതിയാക്കി_ 
“ബ്‌ഭജിച്ചാലും രാമപാദം വെണ്‍പുകരം നേടാം.” 


കൂരമ്പുപോലിമ്മൊഴികാരം തറച്ചിട്ടം ദശകണ്ണന്‍ 
കൂസിടാതെ സഭനോക്കിത്തിരിക്കയായി. 


അരുണപങ്കജനേത്രനടികൂപ്പമംഗദനെ_ 
:യരികത്തു വിളിച്ചുകൊണ്ടരുളിച്ചെയ്ത: 
““ബാലിപത്ര, ചിലതിപ്പോഴറിയുവാ൯ ചോദിക്കട്ടെ; 
“ശീലവാനാം നീയതെല്ലാമുരയ'ക്കൂ വത്സ! 
മേദുരമാം കരവീര്യംവഹിക്കുന്ന ദശകണ്ണന്‍ 
'യാതുധാനക്ലത്തി ന്‍െറ നാഥനാണല്ലോ. 
അക്കരാളബലനതന്‍െറ നാലു രത്നകിരീടങ്ങം 
കൈക്കലാക്കിയിങ്ങെറിഞ്ഞതെങ്ങനെ? ചൊല്ലു. 2 
ഓതിനാനംഗദനപ്പോടം: ““മുടികളല്ലവ ദേവ, 
വേദമോതും സാമദാനഭേദദണ്ഡങ്ങറം. 
നീതിധമ്മചരണങ്ങളായിടുമസ്തഗുണങ്ങരം 
നാഥനെ പ്രാപിപ്പാനിങ്ങോട്ടെത്തിയതത്രേ. 


ഭക്തിശൂന്യന്‍ ധമ്മഹീനന്‍ പംക്തികണ്ണനെന്നു കണ്ടു 
“സല്‍ ഗുണങ്ങളവനെ വിട്ടകന്നു നാഥ!” 


സുന്ദരമിച്ചതുരോക്തി രാമചന്ദ്രവദനത്തെ 
മന്ദഹാസമനോജ്ഞമെന്നാക്കിയന്നേരം. 
ലങ്കയില്‍ താന്‍ കണ്ടതെല്ലാം ഭംഗിയായി ഗ്രഹിപ്പിച്ചാന്‍ 
-മംഗലമൂത്തിയെപ്പിന്നെ മക്കടശ്രേഷ്ന്‍. 


മന്ത്രിമാരെ വിളിപ്പിച്ചു ദേവനപ്പോം സമരത്തിന്‌. 
തന്ത്രമെല്പാം നിശ്ചയിപ്പാനരുളിച്ചെയ്ത. 
“തുംഗദുഗ്ഗോപുരാഡ്യം ബലിഷ്ഠം ശാത്രവാഗമ്യം 
ലങ്കയെ നാമേതുമട്ടിലാക്രമിക്കേണം? ” 


ചച്ചചെയ്ത പലേവിധമമാത്യന്മാരതുനേരം ൽ 
നിശ്ചയിച്ചു സൈന്യം നാലായ്‌ വകതിരിച്ചു. 2 


CC-0. Nanaji Deshmukh Library, BJP, Jammu.-An eGangotri Initiative 2 


722 തുളസീദാസരാമായണം 


നിയുക്തരാം സേനാനാഥരാജ്ഞനല്ലി ഗതികൊഠംവാ൯: 
ഭയങ്കരഗജ്ജനങ്ങഠം തുടരെക്കേരംക്കായ?. 
പ്രിയങ്കരരാമപാദം വണങ്ങിക്കൊണ്ടവരെല്ലാം 
ജയജയഘോഷത്തോടേ യാത്രയുമായി. 
അഭിഗമ്യമല്ല ലങ്കാദഗ്ഛമെന്നു ധരിച്ചിട്ടും 
2 പ്രഭവി൯ന്‍െറ ബല മോത്തു നിര്‍ബ്‌ഭയരായാര്‍. 
ദിക്കുകളെ മറയ്ത്യയായക്കപീന്ദ്രസേനാലപ്ന്ദ_ 
മുഗ്രഭേരീനിനാദമങ്ങുയന്നു വാനില്‍. 
ജയിക്കട്ടെ രാമചന്ദ്രന്‍, ജയിക്കട്ടെ കുമാരകന്‍, 
ജയിക്കട്ടെ കപിരാജനെന്നവരാത്താര്‍. 
ചെന്നലച്ചു ലങ്കയിലശ്ശബ്ുഘോഷം; ദശവക്രതന്‍ 
“വന്നുപോയോ കപികടദക്കു ധൃഷ്ടത യെന്നാന്‍. 
വരുത്തി രാക്ഷസന്മാരെ ക്ഷണത്തിലൊന്നുരചെയ്താ൯?: 
**കുരങ്ങരെക്കാലനി ങ്ങോട്ടയച്ചതാവാം. 


ലഭിച്ചു ഭോജനം നിത്ങഠംക്കിരിക്കുന്ന ഭവനത്തി_ 
ലഭിഷ്ടം പോലിറങ്ങിച്ചെന്നശിക്കേ വേണ്ടു. ”” 


a ചരണങ്ങഠം മേലേയാക്കിയുറങ്ങുന്ന ടിട്ടിഭം*പോല്‍ 
നിരത്ഥകവ്യാമോഹത്തില്‍പ്പെട്ടിതദ്ഷന്‍. 


അരക്കര്‍കോനാജ്ഞാപിക്കെബഃഭിണ്ഡിപാലശുലകുന്ത: 
പരശ്വധപരിഘാദിശ്സ്ധ്രജാലവും 


അടത്തിയ കൊടുമുടിപ്രകരവും കൈയിലേന്തി_ 
ബ'ഭടവ്വന്ദം പുറപ്പെട്ടു വഭ്ധിതഗവ്വം. 
അരുണോപലങ്ങരം കൂടിക്കിടപ്പതു കണ്ടു മാംസ 
നിരയെന്നോത്തടുത്തെത്തിക്കൊത്തിടും നേരം | 
ചുണ്ടു പൊട്ടി വേദനിക്കും പക്ഷികളെക്കണക്കേററ_- 1 
മിണ്ടലാന്നാര്‍ കപികളോടേററവരെല്ലാം. 
ശരചാപധരന്മാരാം രണധീരനിശാടന്മാ_ , ‘ 
രൊരുമിച്ചു ദുഗ്ലങ്ങളില്‍ക്കടന്നുകൂടി. | 
മേരുശൈലശ്ുംഗങ്ങളില്‍ മേഘമാലയെന്നപോലെ: 
രന്ധ്രമായ* സംശോഭിച്ചു രാക്ഷസസൈന്യം. 


Be 


ഞ്ങഠം മു 


ന്നില്‍നില്ലെ- 
5 വ ൬൫൫ 


ന്ദം. 


ലങ്കാകാണ്ഡം 


ഉച്ചനീചസ്ഥാനങ്ങളെഗ്ഗണിയാതെ, ദഗ്ഭാഗം 
തച്ചുടച്ചു മക്കടന്മാര്‍ മാഗ്ഗമുണ്ടാക്കി. 

“കടകടെ ഭുന്തപംക്തി ഞെരിച്ചും ഗജ്ജിച്ചും ചുണ്ടു 
കടിച്ചും മുന്നോട്ട പാഞ്ഞു വീരയോധന്മാര്‍. 
ഒരുപക്ഷം രാവണന്നും മറുപക്ഷം രാഘവന്നു_ 
മുരയേറും ജയഗാനമുച്ചത്തില്‍പ്പാടി. 
അരക്കന്മാരെറിയുന്ന ശിഖരങ്ങരം കൈയാല്‍ത്തട്ടി_ 
ത്തിരിച്ചുവിട്ടെതിക്കുന്നു മക്കടസൈന്യം. 
ഗിരിഖണ്ഡനിരകൊണ്ടും പരിഘാദിശ്യസ്തുംകൊണ്ടും 
പരസ്റ്റരം പ്രഹരിച്ചു വീരയോധന്മാര്‍. 
നിശാചരസൈനികര്‍തന്‍ കാല്‍പിടിച്ചു ഭല്ലുകങ്ങാം 
നിലംപറെറപ്പതിപ്പിച്ചു നിജ്ജീവരാക്കി. 

കടന്നു കേറുകയായീ കപിസൈന്യം കോട്ടതന്‍െറ 
മുടിയില്‍ ശ്രീരാമഗാനം പാടുകയായി. 

തോററുമണ്ടീ നാലുപാടും ജീവനുംകൊണ്ടരക്കന്മാര്‍ 
കാററു കോപിച്ചടുക്കുമ്പോഠംക്കാറുകരംപോലെ. 
പൊങ്ങി ലങ്കാപുരിയിങ്കലാത്തനാദമുടനീള_ 
മംഗനാബാലകരെല്ലാമാധിയിലാണ്ടു. 

ഈവിധം ഹാ! മരണത്തെ ക്ഷണിച്ച ദുര്‍ഗനായ 
രാവണനെപ്പഴിക്കയായ്‌ പുരസ്ഥരെല്ലാം. 


അടരില്‍ത്തോററുപോയെന്ന കഥ കേട്ട ദശവക്രതര൯ 
ഭടന്മാരെ വിളിപ്പിച്ചു ചൊടിച്ചു ചൊന്നാൻ: 
““രണത്തില്‍പ്പിന്തിരിഞ്ഞിങ്ങു വന്നുചേരുമരക്കനെ 
ക്ഷണത്തില്‍ ഞാന്‍ കരാളമീ വാളിനൂണാക്കും. 
തരുന്നതൊക്കെയും വാങ്ങി വിഴുങ്ങുന്നു തടിയന്മാര്‍; 
തരാതരം സുഖങ്ങളും ളജിപ്പു നിത്യം. 


നാണമില്ല, തോററു തൂന്നംപാടുവാ൯ ഹാ! സമരത്തില്‍ 


പ്രാണനപ്പിക്കുവാന്‍മാത്രമൊരുത്തനില്ല!”” 


ഉഗ്രമാമിശ്ശാസനത്താല്‍ ഭയവും ലജ്ജയും പൂണ്ടു 
മക്കടരോടെതിരിട്ടാരാശരര്‍ വീണ്ടും. 
പോക്കളത്തില്‍ദ്ധീരമായിപ്പൊരുതു ചാവുകയത്രേ 
യോഗ്യമെന്നു നിനച്ചാഞ്ഞുപാഞ്ഞിതെല്ലാരും. 
ആയുധങ്ങഠം പലതേന്തിയടുക്കുന്ന വലാഹക_ 
കായരായ രാത്രിഞ്ചരവീരരോടപ്പേഠം 
ഏററുമുട്ടിക്കഠോരമായടരാടിയെന്നാകിലും 
തോററുപോയ കപിസൈന്യമമ്പരപ്പുന്നു. 


723. 


തുളസീദാസരാമായണം 


724 


ഗിരികന്യേ, ജയമാദ്യം വരിച്ചു വാനരരെന്നാല്‍ 
പെരുതാകും പരാജയം പിന്നെയുണ്ടായി. 


വളന്ന ഭീതിയോടാജിഭൂവില്‍നിന്നു മടങ്ങിയ 
വലീമുഖര്‍ തമ്മില്‍ത്തമ്മില്‍ ചോദിച്ചാരേവം: 
A “അംഗദനെങ്ങെ,വിടെപ്പോയാഞ്ജനേയ,നെങ്ങു നീലന്‍ 
എങ്ങു വീരന്‍ നള, നെങ്ങു വിവിദന്‍താനും?”” 


സ്വപക്ഷത്തിന്നപമാനം സംഭവിച്ച കഥ കേട്ടു 
കപിവീരശിഖാമണി മാരുതപുത്രന്‍. 
പടിഞ്ഞാറെ ദ്വാരം കാക്കും മേഘനാദന്‍തന്നൊടേററു 
പടവെട്ടിനിന്നിരുന്നു മാരുതി,യപ്പോഠം. 
SE കഴിഞ്ഞില്ല കോട്ട ഭേദിച്ചകത്തേറാനത്രമാത്രം 
കരുത്തോടേ നിരോധിച്ചു രാക്ഷസസൈന്യം. 
a ജഗല്‍പ്രാണതനൂജനു കോപമേറിക്കാലനെപ്പോല്‍ 
ദിഗന്തങ്ങഠം ഞെട്ടമാറു ഗജ്ജിച്ചു വീരന്‍. 
ലം കുതിച്ചെത്തി ദുഗ്ലാഗ്രത്തിലൊരു ശൈലശ്ുംഗവുമാ_ 
EY യെതിരിട്ട മേഘനാദന്‍തന്നോടതൃഗ്രം. 
.ഞൊടിക്കുള്ളില്‍ ത്തേര്‍ തകത്തു തേരാളിയെക്കൊന്നു വീഷ്കി; 
കടത്തതാഡനമൊന്നു നെഞ്ചി ലേല്ലിച്ചു. 
ന മറിഞ്ഞുവീണൊരാ മേഘനാദനെ മറെറാരുതേരില്‍_ 
ക്കരേററിസ്സ്റാരഥിയന്യന്‍ ഗൃഹത്തിലാക്കി. 
“കോട്ട ഭേദിച്ചകത്തെത്തി മാരുതിയെന്നുള്ള വാത്ത 
കേട്ടു താരാത്മജന്‍താനും ചെന്നിതദ്ദിക്കില്‍. 
കടം ക്രോധം കവിഞ്ഞീീടും കപിന്ദ്രന്മാരിരുപേരും 
കടന്നുകേറിനാര്‍ ശീഘ്വം രാജഗേഹത്തില്‍. 
'ദേവരാമപ്രതാപത്തെ സ്മരിച്ചു വാനരേശന്മാര്‍ 
രാവണന്‍െറ മഹാഹമ്മ്യമിടിച്ചുവീഷ്കി. 
 ആശരേശന്‍ നടുങ്ങിപ്പോയാത്തലച്ച പരസ്യീകരം: 
_ ““നാശമേകാനിതാ വീണ്ടും കീശരിങ്ങെത്തി.”? 
ക ‘SOE ഹനുമാനും വാനരചേഷ്ടകടം കാട്ടി 
ഭീതി വരുത്തിവെച്ചു. 

ഞ്ചനസ്തംഭം കൈക്കലാക്കിക്കപീന്ദ്രത്ാര്‍ 

ഹോരകമ്മമെന്നു ഘോഷിച്ചു. 


നന്‍െറ നടവിലാഞ്ഞേറിനിന്നു 
൪ പിന്നെ. 


ഠം കോ ാലരാമനെത്തെല്ലം 
ഫലമിന്നേവം.”” 


ലങ്കാകാണ്ഡം 725 


മംഗലാംഗന്‍ സീതാനാഥനരുളിനാനതുനേരം: 
““അംഗദനും ഹനുമാനുമകത്തു കേറി; 
മന്ദരാദ്രി പാലാഴിയെയെന്നപോലെ മഥിക്കുന്നു 
മക്കടന്മാരിരുപേരും ലങ്കയെയി പ്പോരം.”” 
കൈക്കരുത്താലരികദാക്കു പരാജയം വരുത്തിക്കൊ - 
ണ്ടക്കപീന്ദ്രരന്തിനേരം പാളയം പൂകി. 
തൊഴുതുനില്ലമാ രണ്ടു വീരന്മാരില്‍ പ്രിയംപുണ്ടു 
മഴമുകിലൊളിവണ്ണന്‍ കനിഞ്ഞു നോക്കി. 
സംഗരക്േശങ്ങളെല്ലാം വിസൂരിച്ചാരിരുപേരു_ 
മംഗമാകെസ്സഖത്തിങ്കലമനുപോയി. 
മാരുതിയുമംഗദനും പടനിലംവിട്ടനേരം 
പോരില്‍നിന്നു പിന്തിരിഞ്ഞു വാനരസൈന്യം. 


രാവുപോയി പ്രഭാതത്തില്‍ സംപ്രഹാരത്തിനായെത്തീ. 
രാവണസ്തോത്രങ്ങാം പാടിയാശരയോധര്‍. 
രാത്രിചാരിപ്പുടയെക്കണ്ടൊരുങ്ങിച്ചെന്നെതിരിട്ടാര്‍ 
ചീത്തഗവ്വംകലരുന്ന വാനരന്മാരും. 
അടരിങ്കലിടയുന്ന ഭടന്മാര്‍തന്‍ മുഴങ്ങുന്ന 
കടകടനാദം വാനില്‍ മാറെറാലിചേത്തു. 
രണ്ടുപക്ഷത്തിലുമുള്ള സൈനികന്മാര്‍ പരാജയം 
കണ്ടിടാത്ത വീരരെപ്പോൽ സംഗരമാടി. 
ബലവാന്മാര്‍ കരിനീലനിറമാന്നോര്‍ നിശാടന്മാര്‍; 
പലവണ്ണമിയലുന്നോര്‍ മക്കടന്മാരും. 
മാരി മേഘങ്ങളോടേല്ലും ശരന്മേഘകദംബം പോൽ 
ഘോരഘോരമെതിരിട്ടാര്‍ വീരയോദ്ധാക്കം. 
സ്വപക്ഷത്തിന്‍ പരാജയം കണ്ടനേര,മകമ്പന൯ 
ക്ഷപാചരസേനാനാഥനതികായനും 
പ്രയോഗിച്ചു മായാവിദ്യ മാത്രയ്കുള്ളിലന്ധകാര_ 
മയമായിച്ചമഞ്ഞൊരാസ്റ്റംഗരഭൂവില്‍ 
തുരുതുരെപ്പതിക്കയായ്‌ രുധിരവും ശിലകളും 
നിരന്തരം ധൂളികളം പേമാരിക്കൊപ്പം. 
നാനാദിക്കും മറച്ചൊരാ നിബിഡമാമന്ധകാരം 
വാനരന്മാരുടെ കണ്ണിലിരുട്ട കേററി. 
പരസ്സരം കാണാന്‍പോലും കഴിയാതെ വശം കെട്ടു; 
പരിഭൂമത്തിന്‍െറ ഹാഹാരാവങ്ങഠം പൊങ്ങി. 
മമ്മമെന്തെന്നുടന്‍ കണ്ടു തന്നരികില്‍ വിളിപ്പ ചു 
മരുല്‍പുത്രാ ല്‍ നാഥന്‍. ം 


ങ്ക 
റ 
ന 


726 തുളസീദാസരാമായണം 


കേട്ടമാത്രയ്്തിക്രോധവശഗരായിരുപേരും 

കൂട്ടകാക്കു ധൈര്യമേകിക്കുതിച്ചു ശീഘ്രം. 

ദേവദേവന്‍ ദയാപൂണ്ണന്‍ കാര്‍മ്മുകം തന്‍കൈയിലേന്തി-- 
പ്പാവകാസ്ര്രം തൊടുത്തങ്ങു വലിച്ചുവിട്ടാന്‍. 
വാനിലെങ്ങും പ്രകാശത്തി൯പ്രസരത്താലിരുഠം മാറി; 
ജ്ഞാനമണ്ടാം പൊഴുതിങ്കല്‍സ്സുംശയം പോലെ. 
വെളിച്ചം കിട്ടിയനേരം തെളിഞ്ഞു വാനരക്കുള്ളം 
പുളച്ചു പോക്കളം നോക്കിക്കുതിച്ചു പിന്നെ. 

ദേഹസാദം ഭയം രണ്ടും വിട്ടൊഴിഞ്ഞ കപിശ്രേഷ_ 
ക്കാഹവത്തിന്നനുമാത്രമേറിയുത്സാഹം. 
ഹനുമാനുമംഗദനുമലറിക്കൊണ്ടടത്തപ്പോഠം 
ദനുജസൈന്യങ്ങരം ചിന്നിച്ചിതറിപ്പോയ?. 
കാന്ദിശീകന്മാരെച്ചെന്നു പിടികൂടി മക്കടന്മാര്‍ 
കാലിളക്കിപ്പതിപ്പിച്ചു സംഗ്രാമഭൂവില്‍. 
ഒട്ടപേരെസ്സപ്പനക്രമത്സ്യാദികടംക്കിരയാക്കാന്‍ 
തട്ടിയിട്ടു തിരതുള്ളം പാരാവാരത്തില്‍. 


ചത്തൊടുങ്ങി ചിലം,രംഗക്ഷതിയേററു ചിലക്കെല്ലാം 
ചിത്തഭീതികലന്നെങ്ങോ പാഞ്ഞു ശേഷിച്ചോര്‍. 


- ശത്രസൈനൃത്തിനു വന്ന തോല്‍വിമൂലം പുളച്ചാത്താ_ 
രുദ്ധതരാം വലിമുഖവീരയോദ്ധാക്കഠം. 


വിഭാവരി വന്നനേരമന്നു യുദ്ധം മതിയാക്കി. 
ക്കപിസേനാനിര നാലും ശിബിരംപൂകി. 


അന്‍പിയന്ന രാമചന്ദ്രകടാക്ഷംകൊണ്ടവക്കെല്ലാ_ 
മംഗസാദമകന്നീടാന്‍ സംഗതിയായി. 


മന്ത്രിമാരോടൊരുമിച്ചു ചിന്തചെയ്താന്‍ ദശകണ്ണ_ 


 നെനത്തുപായം ജയം നേടാനെന്നിരവിങ്കല്‍. 


Ae 


“*നിശാചരബലത്തിന്‍െറ പാതിയും സംഹരിച്ചല്ലോ 


കൃശാംഗരാം കുരങ്ങന്മാരിതെന്തു ചിത്രം! 


ന്നതൊഴിപ്പാനും വിജയം കൈവരിപാനു_ 
യത്തു മാഗ്ഗമെന്നു നിനച്ച ചൊല്‍വിന്‍. ”” 


ല്യവാനാം മന്ത്രിമുഖ്യനപ്പോരം ചൊന്നാ_ 
ന നീതിവാക്യങ്ങരം: 


13 9 ഥു Y 
( 
ത്തോനു സ്ൌയഖ്യമെ 


ലങ്കാകാണ്ഡം 


ഹിരണ്യന്മാ*രെയും മധുകൈടഭന്മാരെയും കൊന്ന 
പുരാ൯തന്നേ,യവനിയില്‍പ്പിറന്ന രാമന്‍. 
കാലരൂപന്‍ ഖലവനദഹന൯ സല്‍ഗുണരാശി 
കാലകാലവിരിഞ്ചാദിസേവ്യനദ്ദേവന്‍. 

വൈരംവിട്ടു വൈദേഹിയെത്തിരിച്ചുനല്ലക വത്സ, 
കാരുണ്യപുണ്ണനെസ്വൈരം ഭജിച്ചു വാഴ്ച.” 
കണ്ണശൂലമായിത്തീന്നു രാവണനീ നീതിവാക്യം 
കണ്ണുരുട്ടിക്കഠോരമായ്‌ കഥിച്ചാനേവം: 

“ദുര്‍ഗ, നിന്മലിനമാമുപദേശം മതിയാക്കൂ. 
വൃദ്ധനാണെന്നോത്തു നിന്നെ വധിപ്പതില്ല. 
കാണരുതു നിന്നെയെന്‍െറെ കണ്‍വെട്ടത്തു മേലിലെങ്ങും 
കാലപദശം കഴുത്തിങ്കല്‍ വീഴരുതെങ്കില്‍. ”” 
ഇവനെത്തന്‍ശരം കൊണ്ടു നിഗ്രഹിപ്പാന്‍ കൊതിക്കുന്നു 
ഭവനേശനെന്നുറച്ചു മാല്യവാന്‍ പോയി. 
ക്രദ്ധനായിട്ൂരചെയ്താന്‍ മേഘനാദനതുനേരം: 

“ “യദ്ധലീലാവിധം നാളെക്കാട്ടിടാമച്ഛുാ! 
വാക്കിലിപ്പോരം ചുരുക്കുന്നു; വിക്രമത്തോടടരിങ്കല്‍ 
ാഘ്യകമ്മം പലതും ഞാന്‍ ചെയ്യുവാനോര്‍പ്പു.”? 


നന്ദനന്‍െറ വചനത്താലാശപൂണ്ട ദശകണ്൦ന്‍ 
ചെന്നവനെപ്പിടിച്ചു തന്‍ മടിയിലേററി. 
പിന്നെ നേരംവെളത്തപ്പോഠം നാലുഭാഗങ്ങളിലൂടേ 
ചെന്നു കോട്ട വളകയായ്‌ വാനരസൈന്യം. 
'ബദ്ധരോഷമെതിരിട്ട വീരരാത്രിഞ്ചരന്മാരും 
'യൃദ്ധകോലാഹലംകൊണ്ടു പത്തനം ഞെട്ടി. 
ആയുധങ്ങളസംഖ്യങ്ങരം ശൈലശ്ംഗങ്ങളുംപേറി_ 
യായതമുഗ്ലാഗ്രഭാഗത്താശരരേറി. 
മക്കടര്‍തന്‍ നേക്കെറിഞ്ഞു ഘോരഘോരമലറുമ്പോ_ 
ഴക്കണക്കില്‍ പ്രഹരിച്ചു കപീന്ദ്രന്മാരും . 
മുഷ്ടിയുദ്ധങ്ങളുമുണ്ടായംഗമാകെ മുറിഞ്ഞാലു_ 
മൊട്ടമാരും മടങ്ങാതെ പിന്നെയുമേററു. 
വളഞ്ഞു കോട്ടയെ വീണ്ടും വാനരന്മാരെന്നു കേടംക്കെ 
വളുന്നു രാവണിക്കുള്ളിലുജ്ജ്വലരോഷം. 
പടഹകാഹളമേളം ഗഭീരമായ്‌ മുഴക്കുന്ന 
പടയുമായവന്‍ നേരിട്ടെതിപ്പാനെത്തി. 
വിളിച്ചോതി മേഘനാദന്‍: ““ചാപവിദ്യാധരന്മാരായ? 
വിളിപ്പെട്ട കോസലേശപൂത്രരെങ്ങിപ്പോഠം? 


* ഹിരണ്യാക്ഷനും ഹിരണ്യകശീപുവും 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


727 


728 തുളസീദാസരാമായണം 


രു 


നളനീലബാലിപുത്രവിവിദസഗ്രീവരെഞ്ടു്‌? 
ബലശാലി ഹനുമാനുമെവിടെയിപ്പോടം? 
ഭ്രാതൃദ്രോഹി വിഭീഷണനെവിടെ;യദ്,മ്മതിയെ 
വീതശങ്കം വധിക്കും ഞാന്‍ കണ്ടുപോയെന്നാല്‍.”" 
എന്നുരച്ച കോദണ്ഡത്തില്‍ത്തൊടുത്തു സായകം, മവ്വി: 
കണ്ണത്തോളം വലിച്ചവനെയ്യുകയായി. 

ചിറകുള്ള സപ്പങ്ങളെപ്പോലെ ചീറിപ്പാഞ്ഞുചെന്നു 
നിരനിരയായിട്ടവന്‍ വിട്ട ബാണങ്ങറം. 


പതിക്കയായ്‌ നിലത്തെങ്ങും ശരമേററു വാനരന്മാ_ 
രെതിക്കാനില്ലൊരാടം പോലുമെന്നമട്ടായി. 


An adh dae NEL ea nth, ന 


സംഗരേച്ഛു വിസ്മരിച്ചു നാലുപാടും പാഞ്ഞു കപി-- 
പംഗവര്‍തൻ പെരുമ്പട പേടി യോടപ്പോരം. 
പടനിലത്തുയിര്‍പോയിക്കിടക്കുന്ന വലീമുഖ_ 
ഭടരെന്യേ മറെറാരാളെക്കാണുവാനില്ല. 

പതുപ്പത്തു സായകങ്ങാം പ്രയോഗിച്ചു മേഷനാദന്‍ 
പതിപ്പിച്ചു വീരശൂരവാനരന്മാരെ. 
അലറിനാനത്ൃച്ചത്തില്‍ക്കണ്ണീരവമെന്നപോലെ 
ബലധീരനിന്ദ്രനേയും ജയിച്ച വീരന്‍. 
ആഞ്ജനേയനതുനേരം സേനാനാശം കാങ്ചയാലേ 
പാഞ്ഞുചെന്നാന്‍ കയത്തെത്തും കാലനെപ്പോലെ. 


പെരുമലയൊന്നടത്തി രാവണിത൯ന്‍നേക്കെറിഞ്ഞാന്‍; 
ഹരികുലവീരനായ ഹനുമാനപ്പോഠം. 


വരുന്ന മാമല കണ്ടു വാനിലേക്കു ചാടി വീരന്‍; 
തുരംഗം, സാരഥി, തേരും തകന്നവീണു. 


പകപൂണ്ടു പലേവട്ടം മാരുതി ചെന്നെതിത്തിട്ട_ 
മകന്നുമാറുകയായി രാവണപുത്രന്‍. 


ജഗല്‍പ്രാണകുമാരന്നു ജീവനാശംവരുത്തുവാന്‍ fe 
ജനിച്ചിട്ടില്ലാരുമെന്നോത്തൊഴിഞ്ഞതല്ലീ? | 


ന്‌ 


ഭവിന്‍െറ മെയ്യിലേക്കാസ്റ്റരദ്വേഷി_ 
യാഗവും തുടങ്ങി പിന്നെ. 


അത്‌ 


ലങ്കാകാണ്ഡം 


ഗരുഡനെപ്പേടിപ്പിച്ചു പിന്‍തിരിപ്പിക്കുവാന്‍ പാവ. 
മൊരുനാഗപോതം നാവുതുറുത്തുമ്പോലെ, 
ഏതൊരാളി൯ മഹാമായയ്ക്കധീനരായ്‌? വത്തിക്കുന്നു 
ഭൂതനാഥവിരിഞ്ചാദിമുത്തികരം പോലും 
അപ്പരമസ്വരൂപനെത്തന്‍െറ മായാബലത്താലീ_ 
യല്പബുദ്ധി മയക്കവാനാഗ്രഹിക്കുന്നു! 


അംബരത്തി ലുയന്നുനിന്നാശരേശാത്മജന്‍ ചിക്കെ 
ന്നംഗാരങ്ങരം തുരുതുരെ വഷിക്കയായി. 
സലിലധാരകരം പൊട്ടിപ്പുറപ്പെട്ട ധരണിയില്‍; 
പലതരം പിശാചുക്കളിളകിവന്നു. 
പിടിക്കുവി൯ നറുക്കുവിനിവനെയെന്നാത്തലച്ചു 
നടുക്കമുണ്ടാക്കുംവണ്ണം നത്തനംചെയ്തു. 


മലം, ചോര, തലമുടി, ചലമെലിനമ്പുപലങ്ങാം 
പലതുമിങ്ങനെ മന്നില്‍ വാരിവഷിച്ചു. 


രേണുപൂരം ദിഗന്തത്തിലിരുളേററി തനതായ 

പാണി പോലുമൊരുവന്നും കണ്ടുകൂടാതായ്‌. 

മായ കണ്ടു വിഷാദിച്ച മക്കടന്മാര്‍ വിചാരിച്ചു 
മാരകമാണിതെല്ലാരും മരിക്കേയുള്ള. 
പുഞ്ചിരിയോടിതുകണ്ടു രാമഭദ്രന്‍, ഭയം കൊണ്ടു 
ചഞ്ചലചിത്തരാസ്ത്റീന്ന വാനരരേയ്യം. 

ദിവ്യബാണം പ്രയോഗിച്ചാ൯; മായയെല്ലാമകലത്തായ* 
ഭവ്യസൂര്യോദയത്തിങ്കലിരുട്ട പോലെ. 
കൃപാദ്ൃഷ്ഠിക്ഷേപണത്താല്‍ വാനരന്മാക്കുശിരേററി;_ 
യപാരവീര്യവുംനല്ലീ പങ്കജനേത്രന്‍. 

അഗ്രജന്‍െറ നിയോഗത്താല്‍ സുമിത്രാനന്ദനനപ്പോടം 
ഉഗ്രബാണശരാസനപാണിയായ” ശീഘ്വം 
അംഗദാദികപിീന്ദ്രരോടൊത്തു യാത്രപുറപ്പെട്ട 
തുംഗവീര്യനിന്ദ്രജിത്തിന്‍ നേക്കടരാടാന്‍. 
രക്തപത്മനിഭനേത്രം വിശാലഭദോരന്തരാള_ 

മഗ്ലിരീ ന്രഹിമാലയസന്നി ഭവണ്ണം; 5 

ഇക്കണക്കില്‍ പ്രശോഭിക്കും ലക്ഷ്മണന്‍ ഭാവം കാഞ്ഞെ._ 
മക്കടക്കു ജയോന്മേഷം തിളച്ചുപൊങ്ങി. 


സംഗരത്തിന്നടുക്കുന്നു സരമിത്രിയെന്നറിയവേ 
ലങ്കാനാഥന്‍ ഭടന്മാരെപ്പറഞ്ഞുവിട്ടാന്‍. 


ശിരിശി എ 


ay 


729° 


730 തുളസീദാസരാമായണം 


ക്ഷിപ്രമെത്തീ രാക്ഷസരും, വിജയേച്ഛവഹിച്ചുകൊ_ 
ണ്ടൊപ്പമൊപ്പം പൊരുതാരങ്ങധികംനേരം. 
ഭയാനകരൂപങ്ങളാം കബന്ധങ്ങളങ്ങുമിങ്ങും 
ഭടജനമധ്യത്തൂടേ പാഞ്ഞിതന്നേരം. 


 പാനില്‍നിന്നിക്കാള്കാണും ദേവന്മാക്ക വിസ്മയവു_ 
മാനന്ദവും മാറിമാറിസ്റ്റഞ്ജാതമായി. 


രുധിരപങ്കിലമായി രണക്ഷേത്ര മതിന്മീതേ 
ചിതമേല്‍ദ്ധൃമമെന്നോണം ധൂളികരം പൊങ്ങി. 
ഗാത്രമാകെ മുറിവേററ വീരയോധര്‍ വിരാജിച്ചു 
പൂത്തുമിന്നും കിംശുകങ്ങളെന്നതുപോലെ. 


ഇന്ദ്രജിത്തും ലക്ഷ്യണനുമുജജ്വലമാം കോപത്തോടേ 
നിന്നു തമ്മില്‍ ഘോരയുദ്ധം തുടങ്ങി ശീഘ്രം. 


അരാതിയെത്തോല്ല ക്കുവാന്‍ പണിയെന്നു രണ്ടുപേരു . 
മൊരേമട്ട വിചാരിച്ചു വിവശരായി. 


അനീതിയും കാപട്യവും മേഘഷനാദനാരംഭിക്കെ_ 
യനന്താംശഭൂതന്നുള്ളിലുയന്ന കോപം. 

വീരനായ കുമാരന്‍െറ പ്രഹരത്താലിന്ദ്രജിത്തിന്‍_ 
സാരഥിയും സ്ൃന്ദനവും തകന്നുവീണു. 

പലമട്ടില്‍ പ്രഹരിച്ചു രാക്ഷസനെപ്പരന്തപന്‍ 
തളന്നുപോയ* മേഘനാദന്‍ പ്രാണാവശേഷന്‍. 
അസുരേന്ദ്രസുതനോത്താന്‍, “പരാക്രമിയിവനെനി_ 
ക്കസുനാശം വരുത്തുവാനൊരുങ്ങിട്ടന്നു. 


വീരഘാതിയായ തന്‍െറ വേലെറിഞ്ഞാന്‍ കുമാരന്‍റെ 
മാറിലേക്കു മദമാന്ന രാവണപുത്രന്‍. 


കൂത്തശക്തി മാത്തടത്തിലേററനേരം രാമാനുജന്‍ 
പാത്തലത്തില്‍പ്പരിക്ഷീണഗാത്രനായ? വീണു. 


 ഇടരെന്തിന്നിനിബഭയം വേണ്ടെന്നോത്ത മേഘനാദ_ 
നടല്‍ പൊക്കിയെടുക്കുവാനരികിലെത്തി. 


അവനെപ്പോലുള്ള കോടിവീരരൊന്നായ?* ശ്രമിച്ചാലു_ 


ണുമാത്രം പൊങ്ങുകി പൃശ്ശേഷാംശദേഹം. 


ദ്ധരിപ്പ g 


ത്തത്തിപ്പണിപ്പെട്ടം ഫലിക്കാതെ_ 
ലാം ടങ്ങിപ്പോയി. 


258 


ow വ 


ലങ്കാകാണ്ഡം 731 


പക്ഷ്യളാക്ഷസവിധത്തിലെത്തിനിന്നാനതുനേരം 
ലക്ഷ്ുണമനക്കൈയിലേന്തിയഞ്ജനാപുത്രന്‍. 
അനങ്ങാതെ കിടക്കുന്ന സോദരനെക്കണ്ടു ദേവന്‍ 
മനംനൊന്തു പിടയുമ്പോഠംജജാംബവാന്‍ ചൊന്നാ൯: 

“ “മരുവുന്നുണ്ടൊരു വൈദ്യനിപ്പുരത്തില്‍ “സുഷേണ'നാ_ 
മതിമാനെക്കൂട്ടിവരാനാളയച്ചാലും.”” 


ഉഴറിച്ചെന്നാഞ്ജനേയന്‍ സുഷേണനെക്കുട്ടിവന്നു 
തൊഴുതുനില്ലുകയായി രാമന്‍െറ മുമ്പില്‍. 


തലകുനിച്ചറിയിച്ചാ൯ വന്നുചേന്ന വൈദ്യനൊരു 
മലയുടെ പേരും പിന്നെ മരുന്നിന്‍പേരും. 


ക്ഷണം പോയി മരുന്നുമായ”* മടങ്ങിയെത്തുക നീയെ 
ന്നനിലനന്ദനനോട സുഷേണനോതി. 


ശുഭകരരാമപാദം ഹൃദയത്തിലുറപ്പിച്ചു 
പ്രഭഞ്ജനസുതന്‍ പോയാനചലം നോക്കി. 


ഒരു ചാരന്‍വഴി കാര്യംഗ്രഹിച്ച കൈകസീപുത്രന്‍ 
ത്വരയോടേ കാലനേമിനിലയം പൂകി. 


തടയണം ചെന്നു വേഗം കുരങ്ങനെയല്ലെന്നാകില്‍ 
കെടുതിയുണ്ടാക്കിവെയ്തുമെന്നു കല്ലിച്ചാന്‍. 


തലയറഞ്ഞവന്‍ ചൊന്നാ൯: “*ചുട്ടെരിച്ചില്ലയോ ലങ്ക 
ബലശാലി കപിയങ്ങേക്കണ്‍വെളിച്ചത്തില്‍? 


ആരൊരുവന്‍ തടുക്കുമാ വാനരനെത്തിരുമേനി, 
വൈരഭാവമുപേക്ഷിച്ചുകൊടംകയേ നല്ലൂ. 


നീലകഞ്ജതനുവിനെസ്സന്ദരശ്യാമനെസ്തിശ്ധ_ 
ശീലനെസ്സേവിക്ക നിത്യം രാമനെ സ്വാമിന്‍! 


അഹങ്കാരമാത്സര്യങ്ങളാകെയിന്നു കൈവെടിഞ്ഞു 
മഹാമോഹനിശയില്‍നിന്നുണരൂ ദേവ! 


കാലമാകും വാഹസത്തെ ഗ്രസിക്കുമദ്ദൈവതത്തെ_ 
ബ്‌ഭ്ൃലോകത്തിലാക്കു പോരില്‍ത്തോല്ലിക്കാനാവും?” 


ഉപദേശമിതു കേട്ട കോപമാന്നാ൯ ദശകണ_ 
നുടനോത്താ൯ കാലനേമി “യാജ്ഞ പാലിക്കാം. 


ഈ മലിനഹൃദയന്‍െറ വാളിന്ുണാവതില്‍ബംഭേദം 
രാമഭൂതകരംകൊണ്ടു മരിക്കയത്രേ.” 


എന്നുറച്ചു പുറപ്പെട്ടാനാഞ്ജനേയമാഗ്ശം നോക്കി_ 
ച്ചെന്നു മായാപ്രയോഗത്തിന്‍ വൈഭവം കാട്ടി. 


സുന്ദരമാം സരോവരം, പൂങ്കാവനം, തപോധന_ 
മന്ദിരവും വഴിവക്കത്തഭിലസിച്ചു. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


732 തുളസീദാസരാമായണം 


മാരുതിയാ മനോഹരപണ്ണശാല കണ്ടു കേറീ 
മാമുനിയെക്കൂപ്പിദ്ദാഹശ്രമഞ്ങഠം പോക്കാന്‍. 
ഹനുമാനെ മോഹിപ്പിപ്പാ൯ കരുതിയ മായായോഗി 
കനിവാന്നു രാമസ്നോത്രം പാടിനാനപ്പ്ോഠം: 

* “നടന്നുകൊണ്ടിരിക്കുന്നു രാഘവരാവണയുദ്ധം 
നമുക്കില്പാ ശങ്ക, രാമന്‍ ജയിക്കേയുള്ള. 

ഞാനിവിടെ വസിക്കയാണെങ്കിലുമക്കഥയെല്ലാം 
ജ്ഞാനദ്ൃഷ്ഠിപ്രഭാവത്താല്‍ ഗ്രഹിപ്പു വത്സ!” 

പെരുത്ത ദാഹമാററീടാ൯ ജലംനേന്ന കപീസന്ദ്രന്‍െറ 
കരത്തില്‍ത്തന്‍ കമണ്ഡലു നല്ലിനാന്‍ യോഗി. 
തീരുകില്ലി സ്വല്പനീരം കുടിച്ചാലെന്‍ ദാഹമെന്നു 
മാരുതിതന്‍ വാക്കു കേട്ടു മാമുനി ചൊന്നാ൯: 
“എങ്കില്‍ നീയപ്പൊയ്തയില്‍പ്പോയക്കുളിച്ചു ശുദ്ധനായ? വത്സ, 
ശങ്കയെന്യേ കുടിച്ചാലുമിച്ചുപോല്‍ വെള്ളം. 
മടങ്ങിയെത്തിയാല്‍ദദിവ്യമന്്രമോതിത്തരാമപ്പോഠം 
മഹാജ്ഞാനോദയമുണ്ടാമില്ല സന്ദേഹം.” 
സരസ്സ്സില്‍ച്ചെന്നിറങ്ങുമ്പോഠം പെരുംമത്സ്യമടുത്തെത്തി 
മരുല്‍പുത്രചരണങ്ങഠം വിഴുങ്ങാനോങ്ങി. 

അമ്പരന്ന കപിവര്യന്‍ നിഗ്രഹിച്ച മഹാമത്സ്ൃ_ 
മംബരത്തില്‍ദ്ദിവ്യരൂപംവരിച്ചു പൊങ്ങി. 
““ഹനുമാനേ!”” കഥിച്ചാളദ്ദേവത; “ “നിന്‍ദശനത്താല്‍ 
മുനിശാപത്തിങ്കല്‍നിന്നു മുക്തയാഷ്ക്ണിന്നേന്‍. 
മാമുനിയല്ലടജത്തിലങ്ങു കണ്ട മഹാദുഷ്ൂന്‍ 
മായാവിയാം നിശാചരന്‍; സത്യമെ൯വാക്യം.” 
എന്നുരച്ചു മനോഹരരൂപയാമദ്ദേവനാരി 
വിണ്ണ്ണില്‍നിന്നു മറഞ്ഞപ്പോളഞ്ജനാപുത്രന്‍, 
തിരിച്ചെത്തിച്ചൊന്നാന്‍: “ “മുനേ, ദക്ഷിണ ഞാനാദ്യം നല്ലാം- 
വരിഷ്ഠമാം മന്്രദാനം പിന്നെയാകട്ടെ. ”” 

റ ലുയത്തിശ്ശിരസ്സിങ്കല്‍ പ്രഹരിച്ചു രാമദുത൯; 

ലറെ യമധമ്മപത്തനംപൂകി. 

൯ ചെന്നുകണ്ടു സഷേണനിദ്ദിഷശൈലം; 
ഞ യില്പാഷധം മാത്രം. 


പൂണ്ടപ്പവ്ൃതത്തെ_ 


വ റി മല്‍ബ്ബ 


ലങ്കാകാണ്ഡം 733 


അക്ഷണമാഞ്ഞെഴുന്നേററു വില്ലെടുത്തു ബാണമേററി 
ലക്ഷ്യം നോക്കി പ്രയോഗിച്ചാന്‍ പാത്ഥിവപുത്ര൯. 
ശരമേററു മൂര്‍ച്ഛചിതനായ” “രാമരാമ” സ്വരത്തോടേ 
ധരയിങ്കല്‍ പതിച്ചുപോയ്‌പ്പവനജാതന്‍. 
ഹിതകരരാമശബ്ദം കേട്ടനേരം രാജബാലന്‍ 
കുതിച്ചെത്തിയാരതെന്നു നോക്കുകയായി. 

ഒരു കുരങ്ങെന്നു കണ്ടു കരഠംനൊന്തു വീണ്ടും ബോധ 
മരുളവാ൯ പരിചര്യ പലതും ചെയ്താന്‍. 
ഉണരുന്നതില്ല കപിയെന്നറിഞ്ഞനേരം കണ്ണീര്‍_ 
ക്കണംതൂകിക്കഥിക്കയായ* ഗദ്‌ഗദകണണന്‍: 

““ഏതു വാമവിധിയെന്നെ്പുവ്വജന്‍െറ ശത്രുവാക്കി- 
യാതങ്കമിന്നേററിയതുമാ വിധിതന്നെ. 

ഈ മനസ്സും വപുസ്തമെന്‍ വചനവും നിഷ്കുളങ്കം 
രാമചന്ദ്രചരണത്തിലപ്പിതമെങ്കില്‍, 

അവിടേക്കെന്‍ പേരിലല്പമാനുകൂല്യമുണ്ടെന്നാകി_ 
ലവശനിക്കപി കണ്ണുതുറന്നിടട്ടെ. ”” 


“ജയിക്കട്ടെ കോസലേശ നെന്നു ചൊല്ലിയണന്നേററാ_ 
നയത്നമാനിമിഷത്തിലഞ്ജനാപുത്രന്‍. 
പുളകംപുണ്ടതു കണ്ടു ഭക്തിമാനാം യവഭൂപ൯ 
പുണന്നാനക്കപീന്ദ്രനെക്കണ്ണുനീരോടേ. 
“ “അഗ്രജന്നും കുമാരന്നും ജനകനന്ദിനിയാഠംക്കും 
വൃഗ്രതയില്ലല്ലി? ' "യെന്നു കുശലം കൂറി. 
ചുരുക്കിച്ചൊല്ലിനാനെല്ലാം രാമദുത,നതു കേടംക്കെ 
ഹരിക്കപ്പെട്ടവോ കഷ്ടം! മൈഥിലിയെന്നാന്‍. 
ആ വിനീതന്‍ വിചാരിച്ചാ“ “നെന്തിനായിജ്ജനിച്ചു ഞാന്‍ 
ദൈവമേ! മത്സഹജന്നു തുണനിന്നീലാ! ”” 
പിന്നെയുള്ളമുറപ്പിച്ചു ബലവീരന്‍ പവമാന_ 
നന്ദനനോടുരചെയ്ത: ““കേടാക്ക നീ വത്സ! 
വൈകിടാതെ മടങ്ങേണമുഷസ്സന്ധ്യാഗമമായാല്‍ 
ശോകദമാം വിപത്തിങ്കൽപ്പതിച്ചു പോകും. 
ഗിരിയോടുകൂടിയെന്‍െറ ശരത്തിന്മേലേറണം നീ 
തിരുമുമ്പിലെത്തിക്കാം ഞാനെത്രയും വേഗം.” 
വീരവീരശിഖാരത്തം മാരുതിയോക്കയാ,യെനന്‍െറ 
ഭാരവുംകൊണ്ടത്രഭൂരം പായയമോ ബാണം? 
പിന്നെ വന്ദിച്ചറിയിച്ചാ൯: “ “തമ്പുരാനേ, ഭവച്ഛക്തി_ 
യെന്നിലുണ്ടാവുകില്‍ ക്ഷിപ്രമങ്ങു ചെന്നെത്താം.” 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative i 


794 . തുളസിദാസരാമായണം 


എന്നു ചൊല്ലിപ്പുറപ്പെട്ടാന്‍ കൈവണങ്ങിബ്‌ഭരതന്‍െറ 
വന്ദ്യശീലഗുണസ്ലോമം നിനച്ചുംകൊണ്ടേ. 

അനുജനന്‍െറ കിടപ്പു കണ്ടാധിപൂണ്ടു വലയുന്ന 
മനുജനെപ്പോലെ ദേവനുരച്ചാന്‍ മന്ദം: 

* പാതിരാത്രി കഴിഞ്ഞല്ലോ മരുന്നിന്നു കുതികൊണ്ട 
വാതജനിങ്ങിതുവരെ വന്നുചേന്നില്ല. ”” 
സഹജനെപ്പൊക്കിയെടുത്താദ്േദൃഷിച്ചു വിലപിച്ചാ൯: 
““അഹോ! വത്സ, നിന്‍െറ ശീലമെത്രയോ രമൃം. 
എനിക്കുണ്ടാമല്പദുഃഖംകൂടിയം നീ സഹിച്ചില്ല; 
നിനക്കു ഞാനത്രമാത്രം പ്രണയപാത്രം. 

മമഹിതം നോക്കി മാതാപിതാക്കളെപ്പിരിഞ്ഞു നീ 
മഹാരണ്യമാന്നു വാതഹിമാദി യേല്‍പ്പു. 


താദൃശമാം സ്നേഹമിപ്പോഴെങ്ങു പോയീ കുമാര, ഞാന്‍ 
ഖേദമഗ്നനെന്നാലും നീയനങ്ങുന്നീല. 


ഭ്രാതൃനാശം ഫലമെന്നതറിയുവാന്‍ കഴിഞ്ഞെങ്കില്‍ 
താതപാദവാക്യമന്നു തള്ളിയേനേ ഞാന്‍. 


മകന്‍, വിത്തം, കാന്ത, ഗേഹം പരിവാരമെന്നിതെല്ലാം 
. ജഗത്തിലുണ്ടാവാം വീണ്ടുംവീണ്ടുമെന്നാലും, 

കിട്ടുകില്ല സഹജനെയെന്ന സത്യം വിചാരി 
3 പെട്ടെന്നക്ഷി തുറന്നു നീയണരൂ കുഞ്ഞേ! 
| ചിറകററ ഖഗംപോലെ മണിപോയ നാഗംപോലെ 
കരമററ ഗജംപോലെ തീന്നിതെന്‍ ജന്മം. 
ഹതദൈവം നിന്നെക്കൂടാതിങ്ങു വാഴമെന്‍?െറ ജീവ_ 
നതിവേഗമൊടുക്കുവാനോപ്പതില്ലെങ്കില്‍, 
അരിയതന്‍ സോദരനെദ്ദയിതഴ്ക്കുവേണ്ടിക്കഷ്ടം! 
കുരുതിയപ്പിച്ച പാപിയെന്ന പേരോടേ, 


കൊടുംനിന്ദാപാത്രമായിച്ചമയും ഞാനയോദ്ധ്യയില്‍. 
മടങ്ങിച്ചെന്നാരുടയ മുഖത്തു നോക്കും? 


 ഘോരമാകുപകീത്തി സഹിപ്പതേ ഭേദ,മൊരു 
നാരിയുടെ നഷ്ടമത്ര ഗണിപ്പുനില്ല. 


ഗം സഹിക്കുവാന്‍ കഴിയുന്ന മമ ചിത്ത_ 
കഠോരമായിരിക്കും കുഞ്ഞേ! 


രര വ ളള 


ലങ്കാകാണ്ഡം 735 


എന്തു ചൊല്ലും ചോദിക്കുമ്പോഴവരോടു ഞാനെന്‍ വത്സ, 
നിന്‍തലയൊന്നുയത്തി നീയാശ്വസിപ്പിക്കൂ.”” 


ശോകഹാരിയായ ദേവനിത്തരത്തില്‍ വിലപിച്ചു 

രൂകുകയായശ്രുപുരം; ഗിരിജേ, കേഴംക്കൂ. 

അഖണ്ഡനാണെന്നാകിലും മത്ത്യസാധാരണധമ്മം 

രഘുനാഥന്‍ തുടന്നെന്നേ ചൊല്ലവാനാവൂ. 

മാനവേന്ദ്രവിലാപം കേട്ടുള്ളഴിഞ്ഞു നിലയായി 

വാനരന്മാരാകമാനമസ്സുമയത്തില്‍ 

ധീരമായ മുഖത്തോടേ മാരുതിയങ്ങാഗമിച്ചു 

വീരരസം കരുണതന്‍ മദ്ധ്യത്തില്‍പ്പോലെ. 

മനംകുളിത്തുട൯ ദേവനുപകാരസ്മതിപുവ്വം 

ഹനുമാനെ സ്വീകരിച്ചു വിജ്ഞാനരാശി. 

ഭേഷജം കണ്ടറിഞ്ഞൊരു സുഷേണന്‍ തല്‍പ്രയോഗത്താല്‍ 

ശേഷനാഗോദ്‌ഭവന്‍തന്നെ പ്രബുദ്ധനാക്കി. 

പുണന്നാ൯ തന്നനുജനെപ്പഷ്ഠരാക്ഷനതുനേരം 

ഘനതരസന്തോഷത്തില്‍ മുങ്ങി കീശന്മാര്‍. 

ഇണ്ടല്‍ മാറിക്കഴിഞ്ഞ പ്പോരം സുഷേണനെയാഞ്ജനേയ൯ 

കൊണ്ടുവന്നവിധംതന്നെ ലങ്ക പൂകിച്ചു. 

സംഭവിച്ച കഥ കേട്ട വിഭ്രമം പൂണ്ടരക്കര്‍ കോൻ 

കുംഭകണ്ണനുറങ്ങുന്ന മച്ചകത്തെത്തി. 

ബഹുവി ധോപായങ്ങളാലുണത്തിനാനവന്‍, തന്‍െറ 

സഹജനെ; - ഗ്ലാഡനിദ്രാതല്‍പരന്‍തന്നെ. 

ആത്തഗവ്വമെഴുന്നേററാനാശരേശസഹജാത൯ന്‍ 

ശ്രാദ്ധദേവമൂത്തിഭേദമെന്നതുപോലെ. 

അവന്‍ ചോദിക്കുകയായി രാവണനോട്‌ “ഗ്രജാത., 

തവമുഖം വിവശമായ്‌ക്കാണ്ജതെന്തിപ്പോഠം?”” 

രാമദാരാപഹാരത്തിന്‍ കഥയും മക്കടരെത്തി_ 

ബാഭീമയുദ്ധം നടത്തുന്ന വാത്തയും ചൊന്നാന്‍. 

“ കുരങ്ങന്മാരിങ്ങുവന്നു കൊന്നൊടുക്കി രാക്ഷസരെ: 

വരശൂരയോധന്മാരില്‍പ്പലരും ചത്തു. 

വീണുപോയീ സുരാരികഠം ദുര്‍മ്മുഖനുമതികായന്‍ 

വീരനായ മഹോദരനകമ്പനനും. ” 

പുവ്വജോക്തി കേട്ടനേരം കാര്യമെല്ലാം Solas 
വ്ൃദേവനുരചെയ്ത രൂക്ഷഭാവത്തില്‍: soda 

ത്തു ജനനി വ: 


736 തുളസീദാസരാമായണം 


നല്ലതല്ല ഭവാന്‍ ചെയ്തതാശരേന്ദ്ര, പിന്നെയെന്നെ 
വല്പപാടുമുണത്തിയിട്ടെന്തൊരു കാര്യം? 
നന്മയെന്തെന്നുരചെയ്യാമഭിമാനമുപേക്ഷിച്ചു 
ചിന്മയനാം ശ്രീരാമനെബ്‌ഭജി ക്കയത്രേ. 
ഹനുമാനെക്കണക്കൊരു ഭൂതനുള്ള രാമചന്ദ്രന്‍ 0: 
മനുജനെന്നാരു ചൊല്ലും? നിന്‍കമ്മം നിന്ദ്യം. 
അറിയിച്ചതില്ലിതൊന്നുമെന്നെയിന്നോളവും കഷ്ട. 
മരിയാക്കീ ശിവബ്രഹ്മസേവ്യനെ ജേഷ്ഠന്‍. 


വീണാധര൯മുനിയെനിക്കുപദേശം നല്ലീ മുന്നം 
ഞാനതി പ്പോഴ്ചരയ്ക്കേണ്ട സമയമായി. 
താപത്രയനാശനനെത്തമാലനീലനെക്കാഞ്മാന്‍ 

ഭൂപതേ, ഞാന്‍ കൊതിക്കുന്നു; സമ്മതം നല്‍കൂ. 
കൂറൊടെന്നെയാശ്ശേഷിച്ചു ചൊല്ലിവിട്ടാലതുമുല_ 

മേറുമെനിക്കിന്നു നൂനം നേത്രസാഫല്യം.” 

എന്നുരച്ചു രാമരൂപഗുണഗണസ്മരണയില്‍_ 
ച്ചെന്നുറച്ചോരുള്ളമായി നിന്നിതദ്ദൈത്യന്‍. | 
മഹിഷമാംസവും പിന്നെ മദ്യകുംഭശതങ്ങളും 

സഹടുന്നു കബ്ബ, രേന്ദ്രന്‍ വരുത്തി നല്ലി. 
അവയെല്ലാമകത്താക്കിക്കുംഭകണ്ണ൯ പുറപ്പെട്ട 
ഭവനത്തെക്കുലുക്കുന്ന ഗജ്ജനത്തോടേ. 
ഏകനായിപ്പോക്കളത്തില്‍ ചെന്നൊരഗ്രേഭവ൯തന്നെ_ 
സ്വീകരിച്ചു സോപചാരം തത്സഹജാതന്‍. 
രാമഭക്താഗ്രണിയായ സോദരനെക്കും ഭകണ്ഠന്‍ 
പ്രേമമഗ്നമനസ്സ്സോടേ തഴുകിനിന്നാന്‍. 

_ ““പേശലമാം ഹിതവാക്യമഗ്രജ, ഞാന്‍ ക്ഥിച്ചപ്പോ- 
ളാശരേശന്‍ ചരണത്താല്‍ത്താഡനമേകി. 
 ഉ്ദാനിപൂണ്ടു രാമപാശ്വമണഞ്ഞു ഞാനതുമുലം; 

Bh ദീനരക്ഷാകരനെന്നെബ?ഭക്തനായക്കണ്ടു. ലി 


¢ 


വത്സ,” ചൊന്നാൻ കുംഭകണ്ണന്‍: “ “കാലവക്രതൃസ്ഥിതന്‍ [ 
ാന്നുമല്ലോ മംഗലവാക്യം. ജ്യേഷ്ഠന്‍; 
നീ കുമാര, ധ ny യന്‍ കബ്ബ,രേന്ദ്രകലരത്തം 
ാഘവനെബഃഭജിക്കയ: ത്‌ 


ലങ്കാകാണ്ഡം 737 


മടങ്ങിയ വിഭീഷണന്‍ സീതാനാഥസവിധത്തില്‍ 
ക്കടന്നുചെന്നടികൂപ്പിക്കഥിച്ചാനേവം: 

““തമ്പുരാനേ, പോക്കളത്തിലെത്തി നില്ല, രണധീര൯ 
കുംഭകണ്ണൂന്‍ മമാഗ്രജന്‍ ഭൂധരാകാരന്‍. ”” 
വിടപശൃംഗങ്ങളെല്പാമടത്തിക്കൊണ്ടുടന്‍ കീശ_ 
ഭടപവ്വന്ദം രാക്ഷസനോടടരിനെത്തി. 

മലകളം മരങ്ങളും മെയ്യിലേററ കുംഭകണ്ണന്‍ 
കുലുങ്ങീലാ പുഷ്ഠക്ഷിപ്ലമത്തേഭംപോലെ. 
പവനനന്ദനന്‍ ചെന്നു കൈചുരുട്ടി പ്രഹരിച്ചു 
പതിച്ചുപോയ”* നിലത്തപ്പോളാശരവീരന്‍. 
ക്ഷണമുരുണ്ടെഴുന്നേററു പാഞ്ഞുചെന്നാ മഹാകായൻന്‍ 
ഹനുമാന്നു നല്ലിയ്യക്കില്‍ പ്രതിപ്രഹാരം. 

തളന്നു താഴത്തു വീണു ജഗല്‍പ്രാണകുമാരകന്‍ 
നളനീലവീരന്മാരും മദ്ദിതരായി. 

കണ്ടകണ്ട മക്കടരെപ്പിടികൂടിക്കുംഭകണ്ണന്‍ 
കണ്ണദേശം ഞെരിച്ചങ്ങു നിലത്തു തള്ളി. 
ഭീതിയേറിത്തോററു മണ്ടീ വാനരന്മാര്‍ നാലുപാട്ടം 
'യാതുധാനസമീപത്തിലാരുമില്ലെന്നായ്‌. 
'വിക്രമിയാം കുംഭകണ്ണന്‍ പ്രജ്ഞയററ സുഗ്രീവനെ. 
ക്കൈക്കലാക്കി ലങ്കാപുരം പുകിനാ൯ പിന്നെ. 
നരലീല കാട്ടിടുന്നു ഗിരികന്യേ, രഘുനാഥ_ 
നുരഗസംഘത്തില്‍ച്ചെന്നു ഗരുഡന്‍ പോലെ. 
പുരികമൊന്നിളക്കിയാല്‍ക്കാലനേയും വിഴുങ്ങുന്ന 
തിരുവടിക്കില്ല കാര്യം സംഗരംചെയ്‌വാന്‍. 
വിഷ്ടപത്തെശ'ശുദ്ധമാക്കാന്‍ സ്വീയകീത്തി പരത്തുവാ-- 
നിഷ്ടഭക്തഹിതം നല്ലാന്‍ കേളിയാടുന്നു. 
മരുല്‍പൃത്രനുണന്നേററാനെഞ്ങു സുഗ്രീവനെന്നോത്തു 
തിരക്കുമ്പോഠം സുഗ്രീവനും പ്രബുദ്ധനായി. 
പിടഞ്ഞേററു കുംഭകണ്ണകണ്ണനാസാക്ഷതംചേത്തു 
വിടുവിച്ചു പിടി വിണ്ണിലുയന്നുനിന്നു. 
കപിരാജചരണങ്ങഠം കൈയിലാക്കിപ്പതിപ്പിച്ചാന്‍ 
ക്ഷപാചരമഹാവിരന്‍ ധരണിത്തട്ടില്‍ . 
മെയ്‌ച്ചുരക്കോടെഴുന്നേററു വാനരേന്ദ്രന്‍ പ്രഹരിച്ചാ_ 
നുച്ചലിതക്രോധമപ്പോടം ദൈത്ൃനെശ്ശീ്രം. 
കാല്‍ക്ഷണത്തില്‍ത്തെററിമാഠിക്കുതി കൊണ്ടാന്‍ പ്രഭവിന്‍െറ 
കാല്‍ത്തളിരില്‍ വീണു കാര്യമൊക്കെയും ചൊന്നാൻ. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


1738 തുളസീദാസരാമായണം 


മുറിഞ്ഞു തന്‍ മൂക്കും കാതുമെന്നറിഞ്ഞ കുംഭകണ്ണന്‍ 
നിറഞ്ഞ രോഷത്തോടെത്തി പോരിന്നു വീണ്ടും. 
ചൊടിച്ചാത്തു ഭീഷണനാമവന്‍ ചെല്ലുന്നതു കണ്ടു 
നടുങ്ങിനില്ലുകയായീ മക്കടസൈന്യം. 

ജയിക്കട്ടെ രഘുവംശരത്നമെന്ന ഘോഷത്തോടേ 

ഭയംവിട്ട ചെന്നെതിത്താര്‍ വലീമുഖന്മാര്‍. 

അരക്കന്‍െറ വായിലായി വാനരന്മാരനേകംപേര്‍ 

ദരിക്കുള്ളില്‍ പതിക്കുന്ന പക്ഷികരംപോലെ. 

കരം കൊണ്ടുമംഗം കൊണ്ടും മദ്ദിക്കയായരികളെ; 
കശക്കിബ്‌ഭമിയിലിട്ടാനധികം പേരെ. 
ആശരേശന്‍ വിഴുങ്ങിയ കീശവീരന്മാരില്‍ച്ചില_ 
രാസ്യനാസാമാഗ്ഗത്തുടേ പുറത്തു പോന്നു. 


ഭീകരനാ യുദ്ധമത്ത൯ വിഹരിച്ചു വീണ്ടുംവീണ്ടും 
ലോകമാകെ ഗ്രസിക്കുവാനൊരുങ്ങുമ്പോലെ. | 


പ്രാണനുംകൊണ്ടോടിപ്പോയ വാനരന്മാര്‍ കൂട്ടുകാരെ f 
ക്കാണുവാനോ തുണപ്പാനോ നിന്നതേയില്ല. 


| ഛിന്നഭിന്നമായീ കപിസൈന്യമെന്നു കാണുകയാല്‍ 
വന്നുകൂടി രാത്രിഞ്ചരപ്പടകളെല്ലാം. 

ഴു; രവിപുത്രവിഭീഷണലക്ഷ്യണരോടരുളിനാന്‍ 

ന്‌ ഭവനേശൻ: “ “പട വീണ്ടും സംഘടിപ്പിപ്പിന്‍। 
ഞാനിവന്‍െറ ശക്തിയൊന്നു പരീക്ഷിക്കാ, "മെന്നു ചൊല്ലി. 
ബ്ാണചാപപാണിയായിത്തിരിച്ചു രാമന്‍. 
സീതാനാഥധനുസ്സ്റില്‍ നിന്നുളവായ ഞാണൊലിയാല്‍._ : 
ബ്‌ഭീതിപൂണ്ടു രിപുസൈന്യം ബധിരമായി. 
സത്യസന്ധന്‍ പ്രയോഗിച്ച സായകങ്ങഠം ചിറകുള്ള 
സപ്പപ്പന്ദം പോലെ ചീറിപ്പാഞ്ഞു ലക്ഷ്യത്തില്‍. 
 രാക്ഷസേശസൈന്യത്തിന്‍െറ നാനാഭാഗങ്ങളില്‍ ചെന്നു 
രൂക്ഷമായിത്തറയ്കുന്ന ശരങ്ങളാലേ, 

മററു വക്ഷസ്സുററ ശിരസ്സുറരു ഭജമററു 


ഭടന്മാരും പതിച്ചു മണ്ണില്‍. 


Sc Se. - a ae RS EE 


പ്പായം്‌ച്ചിലക്കു ദേഹം. 


ആത്തനാദം । ന്നു മേഘഘോഷം കണക്കങ്ങു 
ശാത്രവ Tat eae REE 


ലങ്കാകാണ്ഡം 


ചുററിലുംനിന്നുയരുന്നു “പിടിക്കുവിന്‍ കൊല്ലവി”നെ 
ന്നററുവീണ തലകഠംതന്‍ ഭീകരാരാവം. 
ശത്രുനാശംവരുത്തിക്കൊണ്ടതിവേഗം തിരിച്ചെത്തി 
വിട്ടയച്ച ബാണമെല്ലാം രൂണിയില്‍ വീണ്ടും. 
ത൯പടയിലധികംപേരൊടുങ്ങിയ കാഴ്ച കണ്ടു 
വന്‍൯ന്‍പനായ കുംഭകണ്ണൂന്‍ ഗജ്ജിച്ചു ഘോരം. 
തെരുതെരെഗ്ലിരിശൃംഗനിരയെടുത്താഞ്ഞെറിഞ്ഞു 
ഹരികളെ;യവയെല്ലാം ഖണ്ഡിച്ചു രാമന്‍. 
കരാളമാമൊരു ബാണം കുംഭകണ്ണശരീരത്തില്‍ 
തറയ്കുവാ൯തക്കവണ്ണം തൊടുത്തുവിട്ടാന്‍. 
തുളഞ്ഞുകേറിയ ബാണം പുറത്തായി; മഴക്കാറില്‍ 
വിളയാടുമൊളിയാന്ന മിന്നലിന്നൊപ്പം. 
ഒഴുകി,യക്കരിവണ്ണുമെയ്യില്‍നിന്നു കടുഞ്ചോര; 
മഷിമല പൊട്ടിപ്പഠയും ഗൈരികംപോലെ. 
ദോനിയാന്നു കുംഭകണ്ണനെന്നുകണ്ടു പാഞ്ഞടുത്താര്‍ 

- വാനരന്മാരതുനേരം ചിരിച്ചു ദൈത്ൃന്‍. 
അത്യൃച്ചത്തിലലറിച്ചെന്നുന്മത്തനാം ഗജംപോലെ_ 
യെത്തിപ്പിടിച്ചരികളെ മദ്ദിച്ചുവി,ക്ലി. 
കുപിതനാമവന്‍പിന്നെദൃശകണ്ണനാമം ചൊല്ലി_ 
ക്കപിവംശം മുടിക്കുവാ൯ പ്രതിജ്ഞചെയ്തു. 
അകന്നോടീ, ശാഖാമൃഗസംഘമെല്ലാം ഭയംമൂലം 
വൃകങ്ങളെക്കണ്ട മേഷയുഥമെന്നോണം. 
മുറവിളികൂട്ടിച്ചെന്നു രാഘവന്‍റെ സമീപത്തില്‍ 
പറയുകയായി കീശയോധന്മാരെല്ലാം: 
““വലീമുഖദേശമാകെ വരട്ടവാനെത്തിച്ചേന്ന 
വറുതിയാണിബ്ുലിഷ്ഠരാക്ഷസന്‍ ദേവ! 

കരുണതന്‍ ജീമുതമേ, ഖരസംഹാരക, പോററീ, 
തിരുവടിയഴല്‍മാററിക്കാത്തുകൊള്ളേണം.”” 
ദയനീയവിലാപം കേട്ടുള്ളലിഞ്ഞ രഘുനാഥന്‍ 
സ്വയം മുന്നോട്ടാഞ്ഞാ൯; സൈന്യം പിന്നാലെ കൂടി. 
നൂറുബാണമൊന്നിച്ചെയ്താനവയെല്ലാമരക്കന്‍െറ 
മാറിടത്തില്‍ത്തുളഞ്ഞേറി വേദനയേററി. 
ക്രോധാന്ധനാം കുംഭകണ്ണന്‍ കുതികൊണ്ടാന്‍ മുന്നോട്ടേക്കു. 
മേദിനിയുമതുനേരം കുലുങ്ങിപ്പോയി. 

വലിയൊരു മല പൊക്കിയെടുക്കവേ ദനുജന്‍െറ 
വലംകരം രഘുപതി മുറിച്ചുതള്ളി. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


739 


740 തുളസീദാസരാമായണം 


ഉടനിടംകൈയാല്‍ഗ്ലിരിതൂക്കിയെടുത്താശരേദ്ദ- 
നടുക്കയാല്‍ദ്ദേപനതുമരിഞ്ഞുവീ,ക്ലി. 

കരം രണ്ടുമററുപോയ മഹാകായന്‍ കാണപ്പെട്ട 
ചിറകുകഠം നഷ്ടപ്പെട്ട മന്ദരംപോലെ. 
കലികൊണ്ടു തീവ്രദൃഷ്ലിനടത്തീ രാമനില്‍ദ്ദൈത്യന്‍ 
ഉലകെല്ലാം വിഴുങ്ങുവാനോങ്ങിടുംമട്ടില്‍. 
വായുംപിളന്നലറിക്കൊണ്ടടുക്കവേ വിത്രസ്തരാം 
വാനവന്മാര്‍ ഹാഹാരാവം മുഴക്കീ വാനില്‍. 

പിളന്ന വക്രതൂത്തിലമ്പു നിറയുമാറെയ്തെന്നാലും 
തളന്നുവീണീലാ താഴത്തദ്‌ഭതസത്വന്‍. 
കാളിടുന്ന കോപത്തോടേ വിവ്വതാസ്യന്‍ സജീവമാം 
കാലതൂണിക്കൊപ്പമങ്ങു കുതിച്ചചെന്നാന്‍. 
തീവ്രബാണമൊന്നെടുത്തു വലിച്ചുവിട്ടഖിലേശന്‍ 
.“വേര്‍പെടുത്തീ മെയ്യില്‍നിന്നു രാക്ഷസശീഷം. 

ചെന്നു വീണു രാവണന്‍റെ മുന്‍വശത്തശ്ശിരോഭാഗ_ 
മൊന്നു ഞെട്ടി, രത്നംപോയ നാഗംപോല്‍ ദൈത്യന്‍. 
തല മുറിഞ്ഞകന്നിട്ടും കും ഭകണ്ണജഡം ഭൂമി 
കുലുങ്ങുമാറതിവേഗം മുന്നോട്ട പാഞ്ഞു. 
ഖരശരമൊന്നയച്ചു ഖരവൈരിയതുനേര_ 
മിരുതുണ്ടായ” മുറിച്ചിട്ട ഭീകരദേഹം. 
പിശിതാശമഹാകായമപ്പൊഴുതില്‍ക്കാണപ്പെട്ട 
പിളന്നുമാറിയ ശൈലഭാഗങ്ങാംപോലെ. 
വിഘടിതതനുവില്‍നിന്നൊരു തേജസ്സയന്നങ്ങു 

_ . പിലയിച്ചു വിഭവിന്‍െറ വദനാബജത്തില്‍. 
അതു കണ്ടു വിസ്മയിച്ചുനിന്നുപോയീ സുരന്മാരും 
യതിജനപുംഗവരാം സാത്വികന്മാരും. 
ഭേരികൊട്ടി സ്നോത്രഗാനം പാടുകയായമരന്മാര്‍ 

മാരിപോലെ മന്ദാരപ്പൂ ചൊരികയായി. 
_വീരഗീതം മുഴക്കുന്ന വീണയുമായെത്തിച്ചേന്റാന്‍ 
3 റിയതുനേരം നാഥന്‍െറ മുമ്പില്‍. 
രക്കൊന്നൊടുക്കിത്തിരുമേനി ജയിച്ചാലും 
ത്തിനേടി ലാലസിച്ചാലം.”” 
ജാസി മുന £2 ൮൭ പ രി റ ] 
രാമനരവ' 


പ ളള: ച 
ടം ടട 


ലങ്കാകാണ്ഡം 741 


വില്ലമമ്പും ധരിക്കുന്ന നീണ്ടുരുണ്ട കരയൃശ്മ;- 
മില്ല വണ്ണിക്കുവാന്‍ ശേഷി ശേഷനും ലേശം. 
പാപരാശിയതിനീചന്‍ കുംഭകണ്ണരാക്ഷസനും 
പാവനമാം മോക്ഷമേകീ ദേവദേവേശന്‍. 
ക്ഷേമമേകും രഘുരാമചരണങ്ങ,ളമേ കേഠക്കൂ 
പാമരരേ ഭജിക്കാതെയിരിക്കയുള്ള. 
ദിനാത്ൃയമായനേരം പിന്തിരിഞ്ഞു പടയെല്ലാം 
രണം കൊണ്ടു വീരയോധര്‍ വിവശരായി. 
എങ്കിലെന്തേ, രാമചന്ദ്രകൃപമുലമിന്ധനത്താല്‍ 
ചെങ്കനല്‍പോലുജ്ജ്വലിച്ചു വാനരവീര്യം. 
സ്വപ്രശംസാനിരതന്‍െറ സുകൃതമെന്നതുപോലെ 
കബ്ബൃരന്മാര്‍ ദിനംതോറും കുറഞ്ഞുവന്നു. 


വിലപിച്ചാ൯ സഹജന്‍െറ തല തന്‍െറ മാറില്‍ച്ചേത്തു. 
പലവുരു പംക്തികണ്ണഠന്‍ വിഷാദമഗ്നന്‍, 
മാറത്തലച്ചങ്ങുവന്ന കുംഭകണ്ണപത്നിമാരു_ 
മോരോന്നോതിത്താഴെവീണു കരകയായി. 
കഥ കേട്ടങ്ങെത്തിച്ചേന്റ മേഘനാദന്‍ പിതാവിന്‍െറ 
വ്യഥ പോക്കാന്‍ സമാശ്വാസവാക്കുക ളോതി: 
““നാളെയെന്‍െറ പരരുഷം ഞാന്‍ കാട്ടിത്തരാം മമ താത. 
ചൂളി ടേണ്ടകാര്യമൊന്നും വന്നുചേന്നില്ല. 
വന്‍പുചൊല്‍കയല്ല തെല്ലമിഷ്ടദേവപ്രസാദത്താ.. 
ലെന്‍പിതാവേ, രഥമൊന്നു കൈവശമെത്തി. 


ഉരച്ചതില്ലങ്ങയോടീ വരലാഭവ്വത്താന്തം ഞാ_ 
നരികളെപ്പറപ്പിക്കാനതൊന്നേ പോരും.” 


അടുത്തനാളദയത്തിലാത്തലച്ചങ്ങെത്തിനിന്നു 
കടത്തപോരിനായ” രണ്ടുകൂട്ടരുമൊപ്പം. 
കാലനെപ്പോല്‍ക്കരാളന്മാര്‍ കപിവീര,രാശരരോ 
നീലശൈലസമന്മാരാം സ്ഥൃലകായന്മാര്‍. 
മായാമയന്‍ മേഘനാദന്‍ തേരിലേറി വിണ്ണിലൂടേ 
മാററലക്കു ഭയംചേപ്പാനലറിയെത്തി. 
ശലം, വജ്രം, കരവാളം, പരിഘംതൊട്ടുള്ള ശ്ര 
ജാലമെല്ലാം പ്രയോഗിപ്പാ൯ തുടങ്ങി വീരന്‍. 
അടര്‍നിലമാകമാനം നടുങ്ങിപ്പോംവിധം മേന്മേ- 
ലുടനീളമസ്ധ്രങ്ങളും വഷിക്കയായി. 
മറകയായ്‌പ്പത്തുദിക്കും ശരനികരങ്ങളാലേ 
മകതാരവാരിവാഹമാലയാല്‍പ്പോലെ. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


742 തുളസീദാസരാമായണം 


കനത്ത വന്മരങ്ങളും ഗിരികളം കൈക്കലാക്കി- 
ക്കപിപ്രരഡരസംഖ്യം പേരെറിഞ്ഞു പക്ഷേ, 
ഒഴിഞ്ഞെങ്ങോ മറഞ്ഞുനിന്നടരാടി മേഘനാദന്‍ 
കഴിഞ്ഞീലാ കാണുവാനാ വീരനെയാക്കും. 
കുന്നുകളും കുഴികളും വഴികളം ഗുഹകള-_ 
മൊന്നുപോലെ ശരംകൊണ്ടു നിറച്ചു ദൈത്യന്‍. 
മായ കണ്ടു വിഭ്ൂമിച്ച മക്കടന്മാരന്ധരായി 

ഴ്‌ മഹേന്ദ്രമാമായയധത്താല്‍ മന്ദരംപോലെ. 


പവമാനസുതാംഗദനളനീലബലവാന്മാര്‍ 
വിവശരായ” നിന്നുപോയി നിഷ്‌ക്രിയമ പ്പോരം. 


വിഭീഷണന്‍ സുഗ്രീവനും ലക്ഷ്മണനും ശരമേററു 
വിഗതബോധരായ്‌ വീണു സംഗരഭൂവില്‍. 


രാമനോടായടര്‍ പിന്നെ,ദെദ്ദെത്ൃയനെയ്ത മഹാസ്രത്രങ്ങാം 
ഭീമനാഗങ്ങളായ്‌മാറിദ്ദേവനെച്ചുററി 


തനിക്കുതാ൯ വശപ്പെട്ടോനവികാരി,യേകന്‍, നിത്യ. 
നനന്ത,നരജ്ജവലമായാനാടകകാരന്‍. 


രണക്കൊഴുപ്പേകാ൯വേണ്ടി നാഗപാശവശശനായ? 
ക്ഷണനേര,മതുകണ്ടു ദേവന്മാര്‍ ഞെട്ടി. 


രാമമന്ത്രം ജപിച്ചല്ലി, ഭവപാശമറുക്കുന്നു 
മാമുനിമാരെന്നിരിക്കെബ്‌ഭവാനി, കേഠാക്കൂ; 


പരമാത്മസ്വരൂപനാം ജഗന്നിവാസനെയുണ്ടോ 
വരിഞ്ഞുകെട്ടുവാന്‍ വീര്യമിന്ദ്രജിത്തിന്നും? 

_ സഗുണാവസ്ഥയില്‍ദ്ദേവന്‍ കൈവരിക്കും ലീലാജാലം 
_ മികവുററ ജ്ഞാനത്തിന്നും വിഷയമല്ല. 


തത്ത്വസാരമറിയുന്ന വി രാഗികളതുമൂലം 
തക്കമെന്യേ ഭജിക്കുന്നു നാഥപാദാബജം. 


ശത്രുക്കളെ ക്ഷീണിപ്പിച്ചു കഴിയവേ ഘനനാദന്‍: 
ത്ൃക്ഷനായ” ദുവ്വചനമുരയ്ക്ുയായി. 
ദ്ധതമീ 


ാന്നാന്‍ മേഘനാദ: ““നരേ ദുഷ്ട, 
കൊന്നില്ല നിന്നെ. 
താലഹങ്കാരപൂവ്വ, 


ലങ്കാകാണ്ഡം 743 


വാക്കിപണ്ണമോതിശ്ശീഘ്വം ജാംബവാനെസ്സുംഹരിപ്പാ൯ 
ലാക്കുനോക്കിത്ര്രിശൂലമൊന്നയച്ചാ൯ വീരന്‍. 
ശിതശൂലം കൈയാലെത്തിപ്പിടിച്ചൊരക്കീശപ്പദ്ധ_ 
നതു തന്‍െറ രിപുവിന്‍െറ മാറിലേക്കാഷ്്രി. 
അരഞ്ഞൊടിക്കുള്ളില്‍ത്തന്നെയമരഘാതകന്‍ വീണാ 
നവനിയിലാത്മബോധം നശി ച്ചമട്ടില്‍. 
കോപമേറും കപിവീരനതി വേഗമരക്കന്‍െറ 
കാല്‍പിടിച്ചു വട്ടം ചുററി നിലത്തടിച്ചു. 
വരബലംകൊണ്ടവന്നു മൃതിവന്നില്ലെന്നു കാണ്മെ_ 
പ്പരാക്രമി ലങ്കയിലേക്കെടുത്തെറിഞ്ഞു. 
അമരഷി നാരദന്‍െറ നിയോഗത്താല്‍ വൈനതേയ_ 
നതുനേരം രാഘവനന്‍െറയരികിലെത്തി. 
മായാനാഗസമൂഹമത്തെസ്സംഹരിച്ചാന്‍ പക്ഷിനാഥന്‍; 
മാലൊഴിഞ്ഞു മക്കടന്മാരുണന്നെഴീററു. 
ആത്തവീര്യമരികളോടേററുമുട്ടാനടുത്തപ്പോഠം 
ദൈത്യരെല്ലാം ഭയപ്പെട്ട കോട്ടയിലേറി. 
മേഘനാദനുണന്നപ്പോടംപ്പിതാവിനന്‍െറ മുഖം നോക്കി_ 
യാഹവത്തിന്‍ കഥയോത്തു ലജ്ജിതനായി. 
അജയ്യതയ്ത്കൊരുയജ്ഞം നടത്തുവാന്‍ തീച്ചയാക്കി 
വിജനമാം മഹീധരകന്ദരംപുകി. 
ഈ രഹസ്യമറിഞ്ഞപ്പോടം വിഭീഷണന്‍ വിഭവിന്‍െറ 
ചാരത്തു ചെന്നുണത്തിച്ചാനാദരപുവ്വം: 
“ഭഗവാനേ, മേഘനാദനപാവനമൊരു യാഗം 
ഗഹയില്‍വെച്ചാരംഭിച്ചങ്ങമന്നിടന്നു. 
അന്തരായംകൂടാതതു പൂത്തിയായാല്‍പ്പിന്നെയാക്കു_. 
മെന്തുകൊണ്ടും തോല്പിച്ചീടാനാവുകയില്ല. ”” ൽ 
മംഗളാംഗനിതു കേടംക്കെ യാഗകമ്മം മുടക്കുവാ_ 
നംഗദാദി വാനരരെ വരുത്തി ച്ചൊന്നാ൯: 


ല്‌ “ലക്ഷ്മണനോടൊരുമിച്ചു സഹോദരന്മാരേ, നിങ്ങ 
ളിക്ഷണത്തില്‍പ്പോയേതീരൂ യജ്ഞഭംഗാത്ഥം. 
കൊല്ലണം നീ രാവണിയെക്കുമാരസരമിത്രേ, വാനോ_ 
ക്കുള്ള ഭയം കണ്ടെനിക്കു വായ്ക്കുന്നു താപം. 
ബലംകൊണ്ടോ ബുദ്ധികൊണ്ടോ തന്ത്രംകൊണ്ടോ, 
നിലയംപൂകിക്കവേണമവനെ വത്സ! 6 
പടയൊത്തു ജാംബവാനും വിഭീഷണസുഗ്ര 
മുടന്‍ നിന്നെത്തുണയ്കുവാന്‍ പുറപ്പെ 


7 HE. 


744 


തുളസീദാസരാമായണം 


തിരുമൊഴി കേട്ടനേരം വില്ലമമ്പും കൈയിലേന്തി. 
യുരചെയ്താന്‍ ഗംഭീരമായ*സ്തമിത്രാപുത്രന്‍: 
“*രാവണിയെക്കൊല്ലാതെ ഞാനിന്നു തിരിച്ചെത്തിയെങ്കില്‍ 
രാമദാസനാണെന്നെന്നെച്ചൊല്ലരുതാരും. 

ഒരുനൂറു ശങ്കരന്മാരാശരനെത്തുണച്ചാല_ 

മൊടുക്കും ഞാനവനെ,യെന്‍വചനം സത്ൃം.”” 


അനന്താംശഭൂതന്‍ വത്സനംബുജാക്ഷപദം വന്ദി_ 
ച്ചനന്തമാം വീര്യത്തോടേ തിരിച്ചു വേഗം. 


കുമാരനോടൊത്തു താരാപുത്രനീലമൈന്ദാദികരം 
അമേയകരതുകംപൂണ്ടു നടന്നാരപ്പോരം. 


മഹിഷമാംസവുമൊപ്പം രക്തവുമാഹുതിചെയ്ത 
ഗുഹയിങ്കലമരുന്നു രാവണപ്ുത്രന്‍. 

അതു കണ്ടു മുടക്കുവാന്‍ പലമട്ടില്‍ ശ്രമിച്ചിട്ടു. 
മണുമാത്രമിളകീലാ ധീരനാം ദൈത്യ൯. 


എന്നു കാണ്െെക്കപിവ്വന്ദം പുകൃക്തിനാ, “ “രെത്തു യജ്ഞം? 
ഇന്ദ്രജിത്തിന്നിതു വേണോ വിജയം നേടാന്‍?" 


ഫലിക്കുന്നീലടവൊന്നുമെന്നറിഞ്ഞ വാനരന്മാര്‍ 
തലമുടി ചുററിപ്പിടിച്ചുലയഷ്ക്കുയായി. 


ത്രിശൂലവും ചഴററിക്കൊണ്ടെഴന്നേററു കോപത്തോടേ 


നിശാചര൯; മാത്രജ്കുള്ളില്‍പ്പിന്തിരിഞ്ഞോടി 


കവാടത്തില്‍ നിന്നിരുന്ന ലക്ഷ്മണന്‍െറ ചാരത്തേക്കു 
കപിവ്ൃന്ദം പ്രാണനാശസന്ത്രാസംമൂലം. 


ഘോരഘോരമലറിക്കൊണ്ടാഞ്ഞടുത്തു മേഘനാദന്‍ 
മാരുതിയുമംഗദനുമവനോടേററു. 


അരക്കന്‍െറ കരം തന്നില്‍ത്തിളങ്ങിയ തീവ്രശൂലം 


തറയ്്യാലിരുപേരും തറയില്‍ വീണു. 


പ്രയോഗിച്ചാന്‍ കുമാരന്‍െറ മാറി ലേക്കശ്ശൂലം ദൈത്യന്‍ 


കം രാത a വീരന്‍. 


ലങ്കാകാണ്ഡം 


ഒളി ഞ്ഞുമങ്ങിടജ്ിടെത്തെളിഞ്ഞുമക്കബ്ു രേന്ദ്രന്‍ 
പല പല രൂപമാന്നു പയററി നിന്നാന്‍. 
അജയ്യനാണരിയെന്നു കണ്ടനേരം ഭയംമുല_ 
മകമുലഞ്ഞാധിയേറീ വാനരന്മാരില്‍. 


സഹിച്ചില്ല കുമാരന്നു, ചിന്തയാന്നാ൯: “അഹോ! ദുഷ്ട 
വിഹരണമെത്രനേരം കണ്ടുനില്ലും ഞാന്‍? 


കോസലേശപ്രതാപത്തെ സ്മരിച്ചു വദ്ധിതവീര്യന്‍ 
വാശിയോടേ വരാസ്രമൊ 

ം സ്ത്രമെ ന്നയച്ചാനപ്പോം. 
കൂത്ത ബാണം നെഞ്ചിലേററു മേഘനാദന്‍ വീണനേര_ 
മാത്തനാദമലതല്ലി വാനിലെങ്ങെങ്ങും. 


ഇന്ദ്രജിത്തി൯ന്‍വധം കേദംക്കെയമരന്മാരെല്ലാം ഹഷ്‌_ 
തുന്ദിലരായ”ജ്ജയഗാനം മുഴക്കി മേന്മേൽ: 

വുഷ്ണവൃഷ്ടി പൊഴിക്കയായ*; വാദ്യഘോഷം മുഴക്കയായഃ; 
വുഷ്ണരാക്ഷഗ്ുണസ്ലോമം കീത്തിക്കയായി. 
““ജയിച്ചാലുമനന്ത, നീ ജയിച്ചാലും സവ്വാലംബ, 
ഭയാന്ധരാം സുരന്മാരെബ്‌ഭഗവാന്‍ കാത്തു.” 


സുരഹിതം നിറവേററി വിജയിയായ: ശ്രീരാമന്‍െറ 
തിരുമുമ്പിലെത്തിച്ചേന്നു. ലക്ഷ്ടണന്‍താനും. 


ഹതനായി സുതനെന്ന വാത്ത കേട്ട ദശകണ്ണന്‍ 
മതികെട്ട മഹിയിങ്കല്‍ മയങ്ങിവീണു. 
അഴല്‍താങ്ങാനരുതാതെ മന്ദോദരി മാറില്‍ത്തല്ലി_ 
യൊഴുകുന്ന കണ്ണീരോടേ രോദനംചെയ്താരം. 
സങ്കടത്തില്‍ മുങ്ങിപ്പോയി നഗരവാസികളെല്പാം. 
ലങ്കാനാഥദുന്നയത്തിലമഷംപൂണ്ടാര്‍. 
വിലപിക്കും നാരിമാരോടുരചെയ്ത രാക്ഷസേന്ദ്ര:- 
““നലകെല്ലാം നശ്വരമെന്നറിഞ്ഞുകൊരംവിന്‍. ”” 
യോഷമാക്കു തത്ത്വസാരമരുളിയ പംക്തികണ്ണന്‍ 
ദോഷകാര്യം ശുഭമെന്നു നിനച്ചോനല്ലേ? 
പരന്മാക്കു ഹിതംചൊല്ലും കുശലന്മാര്‍ പലരുണ്ടാം 
പറയുംപോലാചരിപ്പോരധികമില്ല! 

രാത്രി പോയിപ്പുലര്‍കാലമാഗമിക്കെക്കചിസൈന്യം. 
പേത്തുമെത്തി പ്രാകാരത്തെ വലയംചെയ്ത. 
ഭടന്മാരെ വിളിച്ചേവമുരചെയ്താ൯ ദശവക്ര്ര൯: 
““അടര്‍നിലത്തരാതിതന്‍ മുന്നിലേക്കെത്താ൯, 


പേടിയയള്ളോനുട൯ന്‍തന്നെയൊഴിഞ്ഞുപോകയേ വേണ്ടു. 
പേരുദോഷം വരുത്തീടാനോക്കരുതാരും. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


745 


746 


തുളസീദാസരാമായണം 


എന്‍െറ കരബലം മാത്രമെനിക്കെന്നുമേകാധാര;_ 
3) 
മെതിക്കുന്നോരരിക്കു ഞാനുത്തരംനല്ലം. 


വീരവാക്യമിതേമട്ടിലുരചുകൊണ്ടാശരേശന്‍ 


_ മാരുതവേഗത്തെ വെല്ലം തേരിന്മേലേറി, 


രണവാദ്യഘോഷപൂവ്വം പുറപ്പെട്ടാന്‍ വാതൃപോലെ 

കണപാശസേനകടംതന്‍ നടുവിലുൂടേ. 

ദുന്നിമിത്തം പലതപ്പോടം കാണപ്പെട്ടിതെന്നാകിലു_ 

മൊന്നുമേതും ഗണിച്ചീലാ സ്വശക്തിമത്തന്‍. 

ആയുധങ്ങാം കൈയില്‍നിന്നു പിടിവിട്ടവീണു പെട്ടെ_ 

നായോധനചതുരന്മാര്‍ മറിഞ്ഞു തേരില്‍. 

ഗജങ്ങളും വാജികളമപശബ്ദമുളവാക്കി_ 

ഗുതിതെററി വിരണ്ടോടി നാലുഭാഗത്തും. 

ഓരിയിട്ടു ജംബുകങ്ങാം കഴുകുകളലച്ചാത്തു 

സാരമേയസമൂഹങ്ങഠം കരഞ്ഞു മേന്മേൽ. 

കാളിടുന്ന ഭയംചേത്തു, വിലക്ഷണശബ്ുത്തോടേ 

കാലഭൂതന്മാരെപ്പോലെയുലൂകവൃന്ദം. 

ജീവികളെ ദ്രോഹിക്കുന്നോന്‍ മോഹമഗ്നന്‍ രാമവൈരി 

രാവണന്നു ശുഭമാമോ ശകുനമോത്താല്‍? 

കരികളം ഹയങ്ങളം രഥങ്ങളും കാലാളമായ* 

നിരനിരയായിപ്പോകും രാവണസൈന്യം, 

സുസജ്ജമായ്ക്കാണപ്പെട്ടു വിചിത്രവണ്ണത്തില്‍ വീര_ 

വസന്തസേനയെപ്പോലെ മോഹനമായി. 

പടയുടെ നടത്തത്താല്‍ നടുങ്ങി പ്പോയ” ദിഗ്ശൂജങ്ങഠം; 

കടലേററം പ്രകമ്പിച്ചു; കലങ്ങി ശൈലം. 

രേണു പൊങ്ങിക്കതിരവബിംബംപോലുമദ്ൃശ്യമായ്‌; 

ക്ഷോണി മങ്ങീ; പവമാനന്‍ നിലച്ചുപോയി. 

പ്രതിധ്വനിയുളവാക്കും മന്ദ്രതൂര്യസ്വരമപ്പോരം 

പ്രമയകാലാബൂഘോഷംപോലെ കേദാക്കായി. 

പരുഷവും ദോബ്ബലവുമനുസരിച്ചതുനേരം 

'രരെല്ലാം സിംഹനാദം മുഴക്കീ ഘോരം. 
ചരന്മാരോടോതീ ലങ്കാനാഥന്‍: “ “വീരന്മാരേ, 

വിന്‍ ശാഖാമൃഗസംഘത്തെ നിങ്ങഠം. 


EER 


ലങ്കാകാണ്ഡം TAT 


ദശകണ്ണഗജത്തിന്നു കേസരിയാം ശ്രീരാമന്‍െറ 
വിശദവിസ്‌തൃതകീത്തി വണ്ണിചുംകൊണ്ടേ. 
സമന്മാരോടേററു തമ്മിലിരുപക്ഷത്തിലുമുള്ളോര്‍; 
സമരത്തിന്‍ കോലാഹലം മാറെറാലിക്കൊണ്ടു. 
ദാശരഥി ജയിക്കുമെന്നുദ*ഘോഷിച്ചു വാനരന്മാ_ 
രാശരേന്ദ്ര൯ ജയിക്കുമെന്നിതരന്മാരും. 

അലങ്കൃ തസ്യന്ദനത്തില്‍ പംക്തികണ്ഠനിരിപ്പതും 
നിലത്തു പുഷ്ണരനേത്രന്‍ നില്പതും കാഞ്ഞെ, 
അധീരനായ്‌ച്ചമഞ്ഞോരു വിഭീഷണന്‍ സ്നേദഹാദാരന്‍ 
വ്ൃഥപുണ്ടു വിളവിനോടുരയ്ക്കയായി: 


““സൃന്ദനമില്ലവിടേക്കു പാദരക്ഷയില്ല ദേവ, 
പിന്നെ വീരശത്രവിനെയെങ്ങനെ വെല്ലും? 
വിഭീഷണവാക്യം കേട്ടു നാഥനോതി: ““സഖേ, കേദക്കൂ 
വിജയത്തിനുതകുന്ന രഥം വേറൊന്നാം. 
പരരുഷവും ശൂരതയുമാ രഥത്തില്‍ ചക്രയഗ?മം; 
ചാരുധ്വജപതാകകരം സതൃശീലങ്ങഠം; 
തുരഗങ്ങളത്രേ മനോബലം, ദമം, വിവേകവും 
പരഹിതകാരിത്വവുമെന്നറിഞ്ഞാലും. 
ചിതമുററ കരുണയും ക്ഷമയും സത്സമത്വവും 
കുതിരക്കോപ്പുകളെന്നു കരുതിടേണം. 
ഹരിപദസേവനംതാന്‍ ചതുരസാരഥിയോത്താല്‍ 
പരമവൈരാഗ്യമത്രേ പരിച, ചൊല്ലാം. 
കരവാളം സന്തോഷംതാന്‍, ദാനമത്രേ പരശ്വധം, 
പെരുതായ ബുദ്ധി ശൂലം, വിജ്ഞാനം ചാപം; 
നിമ്മലസുസ്ഥിരചിത്തമാവനാഴി; സംയമവും 
രമൃമായ നിയമവുമമ്പുകളത്രേ. 
ദ്വിജഗുരുപൂജനംതാനമോഘമാം പടച്ചട്ട; 
വിജയിപ്പാനന്യോപായമിതുപോലുണ്ടോ? Ee 
ഉല്പസത്താം മഹാധമ്മരഥമിതിലിരിപ്പോനെ 
വെല്ലവാനില്പരിയാരുമൂഴിയിലെങ്ങും. 
അജയ്യമിസ്സംസാരമാമതിഘോരവൈരിപോലു_ 
മവന്നു കീഴ*പ്പെടും നൂനം സുഹൃത്തേ, കേദാക്കൂ. ”” 
ഉപദേശമിതു കേട്ടു വിജ്ഞാനവാരാശിതന്‍െറ 
കൃപയോത്തു വിഭീഷണന്‍ കരങ്ങഠംകൂപ്പി. 


ഒരുഭാഗത്തുറപ്പോടേ നിലക്കൊണ്ടാന്സുരേന്ദ്രന്‍ 
മറുഭാഗത്തംഗദരും വാതജന്മാവും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotr 


748 


തുളസീദാസരാമായണം 


തമ്മിലേററു രാക്ഷസരും വലീമുഖന്മാരും ഘോരം 
തങ്ങളുടെ നാഥന്മാരെപ്പുകഷ്ത്രിക്കൊണ്ടേ. 
വിരിഞ്ചാദി ദേവന്മാരും സിദ്ധമുനിസഞ്ചയവും 
നിരന്നിതംബരമധ്യത്താഹവം കാണ്മാന്‍. 
സമാനവൈഭവത്തോടേ പൊരുതുമാ യോധരെല്ലാം. 
സമരോഗ്രരസം കൊണ്ടു മത്തരായഷ്ത്കീന്നു. 
രഘുവരബലംമൂലം ജയശീലരായിത്തന്നെ 
വിഹരിച്ചു വാനരന്മാര്‍ മികച്ചമട്ടില്‍. 
പരസ്സരമടിക്കയും തമ്മിലേററുപിടിക്കയും 
ധരിത്രിയില്‍പ്പുതിക്കയുമായി വീരന്മാര്‍. 
ചോരചിന്തും തനുവുമായ്ക്കോപാന്ധരാം മക്ടെന്മാര്‍. 
വീരദൈതൃഭടന്മാരെ മദ്ദിച്ചു ഘോരം. 
ചപേടികാപ്രഹരവും ദശനത്താല്‍ ദംശനവും 
ചരണതാഡനങ്ങളുമൊന്നിനൊന്നേറി. 

കുടര്‍മാല വലിച്ചുരീ, കപോലങ്ങഠം കുത്തിക്കീറി; 
കുടുകുടെച്ചുട്രക്തമൊഴുകീ മന്നില്‍. 
നവനവരൂപമാന്നു പോക്കളത്തില്‍ ക്രീഡിക്കുന്ന 
നരസിംഹമെന്നു തോന്നും കീശരെക്കണ്ടാല്‍. 


ഭയംകരപ്രണാദത്താല്‍ മന്നും വിണ്ണും പൂരിതമായ; 
ജയം നേടാന്‍ കഠോരമായ്ത്ുടന്നു യുദ്ധം. 


പററിടുന്നു പരാജയമെന്നറിഞ്ഞ ദശകണ്ണന്‍ 
പത്തുകൈയിലമ്പും പത്തില്‍ച്ചാപവുമായി, 
രഥത്തിന്മേലെഴുന്നേററുനിന്നുകൊണ്ടു ഗഭീരമായ* 
തിരിച്ചെത്താന്‍ കാന്ദിശീകക്കാദേശം നല്ലി. 


കലികൊണ്ട പംക്തികണനെതിക്കവേ കപിസൈന്യം 
ശിലാശൃംഗ്രഭൂരുഹങ്ങളെറിഞ്ഞു നേരേ. 


പവിപോലെ കഠോരമാം രാവണാംഗംതന്നിലേല്ലെ 


അവയെല്ലാം പല തുണ്ടായ? നറുങ്ങിപ്പോയി. 


ലങ്കാകാണ്ഡം 740 


“ “കനക്കുന്ന മദംപൂണ്ടു കപികളെക്കൊല്ലുന്നോ നീ? 
നിനക്കിതാ കാലനായി വന്നുനില്ല, ഞാന്‍.” 


ഉരചെയ്താന്‍ ദൈത്യനാഥ, “ “നെന്മകനെക്കൊന്ന ദുഷ്ട, 
തിരയുകയായിരുന്നു നിന്നെ ഞാനി പ്പ്യോഠം. 


ഇന്നു നിന്നെ നിഹനിച്ചു പുത്രശോകമടക്കും ഞാ_ 
നെന്നു നന്നായോത്തുകൊളള തക്കമില്ലേതും.”” 


രക്ഷോനാഥനേവമോതി പ്രചണ്ഡാസ്ധ്രനികരങ്ങാം 
ലക്ഷ്ടണന്‍െറനേക്കയച്ചാനേധിതക്രോധം. 
കുതിച്ചെത്തും ബാണമെല്ലാം മുറിച്ചിട്ടാന്‍ തിലപ്രായം 
കുമാരനാം രാമാനുജന്‍ വില്ലാളിവീരന്‍. 
ദിതി ജേന്ദ്രരഥം പാടേ തകത്തു തത്സൃതനേയും 
ശിതബാണപ്രയോഗത്താല്‍ ഹനിച്ചു വീരന്‍. 
അലഘുവിക്രമടനയ്ത സായകങ്ങളാശരന്‍െറ 
തലകളില്‍ ച്ചെന്നു കൊണ്ടു തറച്ചു നിന്നു 
ഗിരിവരശൃംഗങ്ങളില്‍ക്കടന്നേറിപ്പനം തീക്കാ_ 
നൊരുങ്ങുന്ന നാനാനാഗനിരകരംപോലെ. 
ഒരുനൂറ൮ ബാണമെയ്ക്ക രാവണന്‍റെറ വക്ഷസ്സിലും; 
ധരണിയില്‍ വീണുപോയി വിഗതബോധന്‍. 
പ്രബലനാമാശരേശ൯ മൂര്‍ച്ഛുമാറിക്കഴിഞ്ഞപ്പോോരം 
പ്രയോഗിച്ചാ൯ ബ്രഹ്മദത്തശക്തിയാം ശസ്ത്രം. 
അതു ചെന്നു തറയ്കയാലനന്താംശസംഭൂതന്‍െറ 
മതിമങ്ങി ക്ഷിതിയിങ്കല്‍പ്പതിച്ചു വീരന്‍. 
കെല്ലേറുന്ന കുമാരാംഗം പൊക്കുവാനങ്ങെത്തി ദൈത്യന്‍ 
അല്ലമാത്രമുയത്തുവാ൯ കഴിഞ്ഞതില്ല. 
സവ്വലോകസമന്വയബ്രഹ്മാണ്ഡത്തെത്തരിപോലെ 
സവ്വദാ തന്‍ ശിരസ്സിങ്കല്‍ദ്ധരിക്കുവോനെ 
ഉയത്തിത്തന്നിച്ഛപോലെ ഗമിക്കാമെന്നോത്തല്ലോ ഹാ! 
സ്മയത്തിന്നും മോഹത്തിന്നും വശഗന്‍ മൂഡന്‍. 


ആഞ്ജനേയനതു കണ്ടു കഠോരവാക്കുക ളോതി_ 
പ്പാഞ്ഞടുക്കെടദ്ടനുജേന്ദ്രന്‍ താഡിച്ചു നെഞ്ചില്‍. 
മുട്ടുകുത്തി പ്പോയെന്നാലും നിലത്തുവീണില്ല വീരന്‍ 
മുഷ്ടി കൊണ്ടു രാവണന്നു നല്ലി സമ്മാനം. 
ഉടന്‍ വീണു വശജ്ൂമേററ മലപോലെ ദശകണ്ണ_ 
നുണന്നപ്പോഠം ഹനുമാനെ ഗ്രാഘിക്കയായി. 
മക്കടേന്ദ്രനുരിയാടി: “ “മരിച്ചില്ലേ സുരദ്വിട്ടേ, 
ധിക്കരി ക്കപ്പെട്ട നിന്നാലെന്‍ ബലമിപ്പോടം.”” 

CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


750 തുളസിദാസരാമായണം 


. കുമാരനെക്കൈയി ലേററിക്കൊണ്ടുപോയീ കപിവീര൯ 
ം ക്രമാധികാശ്ചര്യത്തോടേ രാവണന്‍ നില്ലെ. 

റ നിശ്ചലനായ്‌ശ്ശയിക്കുന്ന സോദരനെക്കണ്ടു രാമ 
നച്ചരിച്ചാനുദാരമാം വാക്യമൊന്നേവം: 

““ഭ്ാതാവേ, നീയന്തകന്നുമന്തകനാ,ണാദിതേയ_ 
ത്രാതാവുമാണറിഞ്ഞാലുമാലസ്യമെന്തേ?'” 

മൊഴിയിതു കേട്ടവാറേ കുമാരകനെഴുന്നേററാ_ 
നൊഴിഞ്ഞുപോയ?* ശക്തിശ്രസ്തമംബരമാഗ്ഗം. 

a വില്ലമമ്പും കൈയിലാക്കിപ്പടക്കളംതന്നിലേക്കു 
ചെല്ലകയായ” സുമിത്രാത്മജാതനും പിന്നെ. 
അരക്കര്‍നാഥനന്‍െറ രഥം തകത്തു പിന്നെയും വീരന്‍ 

s ശരമേററു ബോധംകെട്ട വീണു ലങ്കേശന്‍. 
അനൃരഥംതന്നിലേററിക്കൊണ്ടുപോയീ ദശാസ്ധ്യനെ--. 
ജ്ജന്യഭമിവിട്ട പോന്നു ലക്ഷ്ടണന്‍താനും. 

ഉണന്നേററ രാക്ഷസേന്ദ്രനൊരു യജ്ഞമാരംഭിച്ചു 
രണജയമോഹമഗ്നന്‍ രാഘവവൈരി. 

വാത്ത കേട്ട വിഭീഷണനോടിയെത്തി ശ്രീരാമന്‍റെ 
കാല്‍ത്തളിരില്‍പ്പതിച്ചുകൊണ്ടോതിനാനേവം: 
“*“ആത്തബന്ധോ, നടത്തുന്നുണ്ടൊരു യാഗമസുരേശന്‍; 
പൃത്തിയായാല്‍ മൃതിയവന്നുണ്ടാകയില്ല. 


തിടുക്കത്തില്‍ബഭടനയാരെ നിയോഗിച്ചേതീരൂ, യജ്ഞം 
മുടക്കാഞ്ഞാല്‍ ജയംനേടാനെളപ്പമല്ല. Pg 


കല്പന കേട്ടംഗദാദി വീരകീശപ്രവരന്മാ_ 
രുല്ലതിച്ചു കോട്ടയേറിക്കൊട്ടാരം പൂകി. 
ധ്യാനമഗ്നനായി മേവും രാവണനെക്കണ്ടനേരം 
വാനരന്മാര്‍ കോപംപൂണ്ടു ഭര്‍ത്സിച്ചാരേവം: 
“*നാണമററ ദുരാത്മാവേ, തോററുമണ്ടി ഗൃഹത്തിങ്കല്‍ 
വാണുകൊണ്ടു ബകദ്ധ്യാനമാചരിക്കുന്നോ?”? 
ൽ 
കണ്ടഭാവം നടിക്കാതെ നിശ്ചലനായ, സ്വാത്ഥചിന്ത_ 
ത ലു 
ണെ വാക്കുരയ്ക്കാതെ വത്തിച്ചു ദൈത്യന്‍. 
നേരമാത്തലച്ചു പാഞ്ഞു മുന്നേോോ_ 
മാക്കു ഭീതിയുണ്ടാക്കി. 


ലങ്കാകാണ്ഡം 


കുശലതാപുവ്വം കാര്യം നിവ്വഹിച്ച കപിന്ദ്രന്മാര്‍ 
ദശരഥതനൂജന്‍െറ സമീപമെത്തി. 

ഭഗ്നയജ്ഞന്‍ ദശവ്ക്രൂന്‍ ജീവിതാശവിട്ട ചിന്താ_ 
മഗ്നനായി മടങ്ങിനാ൯ തന്‍ നിലയത്തില്‍. 
വിലക്ഷണശകുനങ്ങറം മടക്കത്തില്‍ക്കണ്ടാന്‍ ദൈത്യന്‍ 
തലയ്തുമേല്‍ക്കഴുകുകരം പറന്നുപോയി. 
അണുപോലുമവയൊന്നും ഗണിക്കാതെ കാലാധീനന്‍ 
രണയാത്രഷ്തൊരുങ്ങുവാന്‍ കല്ചനനല്ലി. 
അസുരേശചതുരംഗസൈന്യമെല്പാമണിചേന്നു 
വസുധയെക്കമ്പിപ്പിക്കുമാരവമോടേ. 
ജ്വലദഗ്നിമുഖത്തേക്കു ശലഭങ്ങളെന്നപോലെ 
പലലാശപ്പട ചെന്നു രാമനോടേല്ലാന്‍. 

വിണ്ണില്‍ നിന്ന വിബുധന്മാര്‍ ഭഗവാനെ സ്കൃതിച്ചുകൊ_ 
ണ്ടൊന്നിവണ്ണമുണത്തിച്ചാരാദരപൂവ്വം: 

““കരാളമാം വിപത്തേകി ഞങ്ങഠംക്കെല്ലാമിവന്‍ ദേവ, 
കളി മതിയാക്കിയിന്നിക്കൊല്പണം വേഗം. 

വി ദേഹനന്ദിനിയിപ്പോരം വ്യാകുലയായ? മരുവുന്നു 
വിരഹഖിന്നയെശ്ശീഘം വീണ്ടെടുത്താലും. " 

കേട്ട മന്ദഹാസപൂവ്യമെഴുടന്നററാനമ്പുമായി_ 
ക്കാട്ടപൂക്കഠം തിരുകിയ ജട ബന്ധിച്ചു. 
കൈത്തലത്തില്‍ക്കോദണ്ഡവും കടിയിങ്കൽത്തൂണീരവു- 
മുത്തമശ്രീവക്ഷസ്സിങ്കല്‍ബ'?ഭൃഗുമുദ്രയയം 

വഹിച്ച ശോഭിക്കും ദേവനൊരുങ്ങവേ കുലുങ്ങിപ്പോ_ 
യഹിരാജദിഗ്വാരണഭൂസമുദ്രത്ങം. 

ശോഭ കണ്ടു വാരിത്തുകി കുസുമങ്ങളമരന്മാര്‍ 
പ്രാഭവത്തെ പ്രകീത്തിച്ചു വിജയംനേന്നു. 
അടുത്തെത്തീ സംഖ്യയില്പാതരക്കന്മാരപ്പോഴേക്കു 
തടുക്കുവാന്‍ മുന്നോട്ടാഞ്ഞു വാനരന്മാരും. 
ദിക്കിലെങ്ങുമൊളിചിന്നീ മിന്നല്‍ പോലെ ഭടന്മാര്‍ത൯ 
ഖഡം്‌ഗശൂലമുസലാദി ശ്ര്്രജാലങ്ങം. 
കരിതുരംഗമങ്ങഠംതന്‍ കഠോരമാം ഗജ്ജനവു_ 

മുരുളന്ന രഥങ്ങരംതന്നൊലിയും പൊങ്ങി. 
വളഞ്ഞുയന്നാകാശത്തില്‍ വലീമുഖലാംശുലങ്ങടം 
വലാരിചാപങ്ങാംപോലെ സുഷമചേത്തു. 
വാരിധാരയെന്നപോലെ പരക്കുകയായി ധൂളി; 
മാരിപോലെ ശരജാലം പതിച്ചു മേന്മേൽ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


751 


1752 തുളസീദാസരാമായണം 


ഇരുപക്ഷങ്ങളില്‍നിന്നു വിക്ഷേപിച്ച പവ്വതങ്ങ_ 
ളിടിവാളിന്‍നിരപോലെ ചിതറിവീണു. 


ദശരഥനന്ദന൯ന്‍െറ നിശിതസായകജാലം 
നിശിചരദേഹങ്ങളില്‍ത്തുളഞ്ഞുകേറി. 
ശരമേററ പോരാളിമാരതിദീനസ്വരത്തോടേ 
ധരയിങ്കല്‍ നിപതിച്ചു പിടഞ്ഞു ചത്തു. 
അവരുടെ തനുരക്തമസിതശൈലത്തില്‍ നിന്നൂ. 
മരുവി പോലടര്‍നിലത്തൊഴുകി ഘോരം. 
രഥങ്ങളാം മണല്‍ത്തിട്ടം തേരുരുളാം ചുഴികളം 
മദഗജതുരഗാദി യാദോരാശിയും, 
ശരശക്തിപരശ്വധസലിലപന്നഗങ്ങളം 
ശരാസനരൂപങ്ങളാം കല്ലോലങ്ങളം, 
ചമ്മങ്ങളാം കൂമ്മങ്ങളും ചത്തടിഞ്ഞു കിടക്കുന്ന 
ദുമ്മദരാം കൂലഭാഗതരുനിരയും 

മജ്ജകളാം നുരകളം ചേന്നുഭയസൈന്യതീര_ 
മദ്ധ്യത്തുടേ രക്തനദി പായുകയല്ലീ? 


കരാളമത്തടിനിയില്‍ബാഭൂതപ്രേതപിശാചുക്കഠം 
കളിയാടി രസിക്കുന്നു സ്വേച്ഛുപോല്‍ നീളെ. 


കാക്കകളും കങ്കങ്ങളും മൃതഭടന്മാരെക്കൊക്കില്‍ 
റ രൂക്കിക്കൊണ്ടു പറക്കുന്നു കൊററിനുവേണ്ടി. 
അവയിലൊന്നിനെ നേ 
' ശവമിതൂ്ക്ുണ്ടായിട്ടും പഞ്ഞമോ ദുഷ്ട!” 
മുറിവേററു പാതിദേഹം നിണനദീജലത്തിലും 
ശരീരാദ്ധം കരയ്തുമായ*ഗ്ഗയിക്കും വീരര്‍, 
മരണവേദനയോടേ പിടഞ്ഞുകൊണ്ടവശരായ൨ 
ക്കരയുന്ന നാദമെങ്ങും കേരംക്കുമാറഠായി. 
വലിക്കുന്നു കുടര്‍മാല തടംതന്നില്‍ക്കഴുകുകരം 
വലകെട്ടിക്കൊണ്ടിരിക്കും ദാശരെപ്പോലെ. 
ത്തറിയിരിക്കുന്ന ഖഗങ്ങളമായിശ്ശവ_ 

0 ളൊഴുകുന്നു ചോരയിലൂടേ; 

AG 

നവാറ്റ്റാദഭ രാം നാവികന്മാരേയും ഭേസി 


നദികളി വരിക്കും വഞ്ചികരംപോലെ. 
കുരുന്നു € 


ക്കിച്ചോദിക്കുന്നു മറെറാന്നപ്പോടം: 


ലങ്കാകാണ്ഡം 


കുറുനരിക്കൂട്ടം മൃതദേഹങ്ങളില്‍ക്കടിക്കുന്നു 
മുറുമുറുപ്പോടേ കീറി വിഴുങ്ങിടുന്നു. 
സൃത്തംചെയ്‌വു കബന്ധങ്ങഠം, മുഴക്കുന്നു ജയഘോഷ. 
മററുവീണ ശിരസ്സകളാഹവ്ഭൂവില്‍. 
നാശമേറിവരുന്നു തന്‍ പടയ്തരെന്നു കണ്ടനേര_ 
മാശരേശന്‍ മായ കാട്ടാനുറച്ചുനിന്നു. 
നിലത്തുനിന്നടരാടം രാമനെക്കണ്ടമരന്മാ_ 
ക്കലഞ്ഞുപോയന്തരംഗം വിഷാദമേറി. 
'സുരനാഥനിയോഗത്താല്‍ രഥവുമായെത്തി ച്ചേന്നു 
വിരുതേറും മാതലിയാം സാരഥിയപ്പോഠം. 
നിരുപമദിവ്യതേജോരാശിയാമാ സ്ൃന്ദനത്തില്‍_ 
ത്തിരുവടി കരയേറിയിരുന്നരുളി. 
മനോവേഗസഞ്ചാരികളജരങ്ങളമരങ്ങരം 
മഹാരഥം വലിക്കുന്ന തുരംഗമങ്ങഠം. 
രഥാരൂഡ്രന്‍ രഘുനാഥനെന്നുകണ്ട വാനരന്മാര്‍ 
രണവീര്യം വദ്ധിക്കയാല്‍ മുന്നോട്ട പാഞ്ഞു. 
കക്കശമായ* പ്രഹരിപ്പാ൯ മക്കടന്മാര്‍ മുതിന്നപ്പോടം 
കബ്ബ,രേന്ദ്ര൯ന്‍ മായായുദ്ധചാതുര്യം കാട്ടി. 
രാമനല്ലാതറിഞ്ഞില്ല രാവണന്‍റെ മായാവിദ്യ; 
വ്യാമോഹത്തില്‍പ്പെട്ട പോയി വാനരരെല്ലാം. 
നിരവധി രാമന്മാരും സുമിത്രാനന്ദനന്മാരും 
നിരന്നു നില്തായഴക്കണ്ടാര്‍ ദൈത്യസൈന്യത്തില്‍. 
കണ്ണ്ണോടുന്ന ദിക്കിലെല്ലാം രഘുരാമലക്ഷ്യണന്മാര്‍ 
ക്രമുചിത്രലിഖിതരെപ്പോലെ കാണായി. 
അമ്പരന്ന കപികളെക്കണ്ടനേരമംബുജാക്ഷ_ 
നമ്പെടുത്തു തൊടുത്തങ്ങു വലിച്ചുവിട്ടു. 
മറഞ്ഞുപോയ” മായയെല്ലാം മാത്രഗ്തുള്ളിലതുമൂലം 
നിറഞ്ഞു സന്തോഷമുള്ളില്‍ വാനരന്മാക്കും. 
നളിനാക്ഷനുരചെയ്താ൯: “ “വീരന്മാരേ, നിങ്ങളെല്ലാം 
തളന്നുപോയ; ദ്വന്ദ്വയുദ്ധം കാണ്മിനൊന്നി പ്പോരം."" 
തേരു പാഞ്ഞു മുന്നോട്ടേക്കു; കോപാന്ധനായടുത്തെത്തി 
വിരരാത്രിഞ്ചരനാഥന്‍൯ ഗജ്ജിക്കയായി: 
“ചില യൃദ്ധവീരന്മാരെക്കൊന്നിരിക്കാം താപസ, നീ 
തുലനംചെയ്യൊല്ല ലേശമവരോടെന്നെ. 
ലോകപാലന്മാരെക്കാരാനിലയത്തിലടച്ചൊരു 
കൈകസിപുത്രന്‍െറ നാമമാരറിയാത്തൂ? 

0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


oe 


1754 തുളസീദാസരാമായണം 


ഖരദൂഷണാദികളെ വധിച്ചു നീ; വേടനെപ്പോല്‍ 
ശരമെയ്ത പാവപ്പെട്ട ബാലിയെക്കൊന്നു. 
ഉമ്പര്‍കോനെ വെന്നൊരെന്‍െറ മേഘനാദകമാരനും 
കുംഭകണ്ണസഹജനും വധിക്കപ്പെട്ട. | 
അടക്കളംതന്നില്‍നിന്നു പേടിച്ചോടിപ്പോയില്ലെങ്കി_ 
ലൊടുക്കും ഞാന്‍ നിന്‍െറ ജീവനറിഞ്ഞുകൊരംക. 
തക്കമില്പ കാലാലയം പുകിക്കും ഞാന്‍ നിന്നെയിന്നു; 
കക്കശനാം രാവണനോടെതിക്കയല്ല??'” 

മുത്യവിന്നു വശപ്പെട്ടോന്‍ ജല്ലിക്കയാണേവമെന്നു 
ചിത്തതാരിലുറപ്പിച്ചു ചൊല്ലിനാൻ ദേവന്‍: 

' “നിന്‍ പ്രഭത്വം സത്യമെങ്കില്‍ നിശാചരവംശനാഥ, 
തുമ്പില്പത്ത വാക്കുവിട്ട പരുഷം കാട്ടു. 

അമിതമാം ജല്പനത്താല്‍ സദൃശസ്ത കളയാതെ 
ക്ഷമയോടേ കേട്ടകൊഠംക നീതിതന്‍ ശബ്ദും. 
പാതിരിയും രസാലവും പനസവുംപോലെ കാണാം 
പാരിലെന്നും മൂന്നുതരം പുരുഷന്മാരെ. 
പൂവുമാത്രമുണ്ടാമൊന്നില്‍; മറെറാന്നിലോ പൂവും കായും; 
പൂവില്പാതെ ഫലം മാത്രം മൂന്നാമത്തേതില്‍. 
ഇതുപോലെ വാക്കുമാത്രമൊരുവന്നു; വാക്കമ്മങ്ങ_ 
ളിതരന്നു; മൂന്നാമന്നോ പ്രവൃത്തിമാത്രം.”" 

ദശാനനനിതു കേട്ടു ചിരിച്ചുഴകാണ്ടുരചെയ്താന്‍: 
““വിശാലമാം ജ്ഞാനം ചൊല്ലിത്തരികയാണോ? 
എതിക്കുവാന്‍ നിനക്കാദ്യം ഭീതിയുണ്ടായിരുന്നില്ല 
കൊതിക്കയാണെന്നാലി പ്പോഠം ജീവിച്ചുകൊരംവാന്‍.”” 


ഉജ്ജ്വലിച്ച രോഷത്തോടേ വില്ലെടുത്തു ദശകണ്ഠന്‍ 
വജ്തുല്യസ്സായകങ്ങരം തൊടുത്തുവിട്ടാന്‍. 
നാനാകാരശരങ്ങളാല്‍ മൂടപ്പെട്ട പത്തു ദിക്കും 
വാനിടവും പൃഥിവിയുമൊന്നുപോലപ്പോടം. 
നതുനേരമഗ്നിബാണപ്രയോഗത്താല്‍ 
രാവണന്‍റെ ശരങ്ങളെല്ലാം. 
൯ തീവ്രശക്തിയസുരേശ,നതുതന്നെ 


ചല്ല സ്രുമയച്ചു രാമന്‍. 


kee 


ലങ്കാകാണ്ഡം 


മാതലിത൯ നേക്കയച്ചു നൂറുബാണമവന്‍ പിന്നെ 
ഭരതലത്തില്‍പ്പതിച്ചുപോയ” ശ്രീരാമദാസന്‍. 
ഞൊടിക്കുള്ളില്‍സ്റ്റാരഥിയെ സ്വസ്ഥനാക്കീ രാമചന്ദ്ര 
നൊടുങ്ങാത്ത കോപത്തോടേ തുടന്നു യുദ്ധം. 
അതിക്രോധവശഗനാം രാഘവനന്‍െറ തുണീരത്തില്‍ _ 
ക്കതിച്ചുപൊങ്ങുകയായീ ശിലര്‍മുഖങ്ങഠം. 


പ്രചണ്ഡകോദണ്ഡധ്വാനമത്ൃച്ചത്തില്‍ മുഴങ്ങുമ്പോഠം 
പ്രകമ്പിച്ചു ദൈത്യസൈന്യജീചിതശ്വാസം. 
തുടിക്കയായ൦ മന്ദോദരീചിത്തരംഗം വീണ്ടും വീണ്ടും; 
നടുങ്ങിപ്പോയ” വിശ്വം; വിണ്ണോക്കുദിച്ചു ഹഷം. 
കാതോളവും വലിച്ചീശനാഞ്ഞുവിട്ട സായകങ്ങരം 
കാളമപ്പങ്ങളെപ്പോലെ മുന്നോട്ടു പാഞ്ഞു. 

ഒരു ബാണം രാവണനന്‍െറ സാരഥിയെക്കൊന്നു വീഷ്്ി 
ശരങ്ങളാല്‍ തുൃരംഗങ്ങാം ഹതങ്ങളായി. 
തകന്ുപോയ? തേരുമൊപ്പുമെന്നാകിലും കൂട്ടാക്കാതെ. 
പകരം മറെറാരു തേരില്‍ക്കരേറി വീരന്‍ 
വിവിധശ്സ്ത്രാസ്ത്രജാലം പ്രയോഗിച്ചാ,നവയെല്ലാം 
വിഫലമായ, വിദ്രോഹിതന്നുദ്യമം പോലെ. 
മദാന്ധനാം ദശകണ്ഠന്‍ ദശശ്ശൂലപ്രയോഗത്താല്‍ 
പതിപ്പിച്ചു രാമാശ്വങ്ങംം നാലിനെശ്ശീഘ്വം. 
വാജികളെ മാത്രദ്തുള്ളിലെഴുന്നേല്ലിച്ചഴല്‍ മാററി 
വാശിയോടേ ശരവഷം തുടങ്ങീ രാമന്‍. 

പതുപ്പത്തു ബാണമെയ്ത രാവണന്‍െറ തല പത്തും. 
പതിപ്പിച്ചു ധരിത്രിയില്‍ ദേവദേവേശന്‍. 

അരുവി പോല്സ്ത്രപൂരം പരന്നു പോക്കളമാകെ_ 
യതിവേഗം ശിരസ്തകരം മുളച്ചു വീണ്ടും. 

അടിമുടി ചുടരക്തമണിയുന്ന നിശാചര_ 

നടരിന്നു മുന്നോട്ടാഞ്ഞുകുതിക്കയായി. 

വരബാണം മുപ്പതെയ്ത രാക്ഷസനാഥനന്‍െറ ഹസ്ത 
മിരുപതും തല പത്തും മുറിച്ചു രാമന്‍. 
മുറിക്കപ്പെട്ടവയെല്ലാം മുളച്ചു പിന്നെയുമപ്പോ_ 
ഴറുത്തു സായകംകൊണ്ടു കോസലനാഥഥന്‍. 
ആവത്തിച്ചു പലേവട്ടം മുറിക്കലും മുളയ്ക്കലും 
രാവണനുണ്ടയിരോടേ നില്കുന്നു വീണ്ടും. 

കാതുകവും വിസ്മയവും കലരുന്ന കണ്മളോടേ 


സീതാനാഥന്‍ നോക്കിനിന്നു രക്ഷോവീരനെ. 
CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


756 


തുളസീദാസരാമായണം 


രാഹുകേതുക്കളെപ്പോലെ തലകളും ഭൂജങ്ങള_ 
മാകാശത്തിലെണ്ണമററു കാണുമാറായി. 


രാമബാണവൈഭവത്താല്‍ബ'ഭൂമിയി കല്‍പ്പതി ക്കാതെ 
വ്യോമദേശത്തവയെല്പാം തങ്ങിനില്ലുന്നു. 


ശരമൊന്നില്‍പ്പുല ശീഷം നിരന്നങ്ങു കാണാകുന്നു 
ഖരസുൂര്യകിരണങ്ങഠം രാഹുവില്‍ പ്പോലെ. 
ഭജങ്ങളം തലകളമേറിയേറിക്കാണായവന്നു 
ഭജിച്ചിടുന്തോറും കാമം പെരുകും പോലെ. 


ശിരസ്സകരം വീണ്ടും വീണ്ടും മുളച്ചുകൊണ്ടിരിക്കയാല്‍ 
മരിക്കുകയില്ല താനെന്നുറച്ചു ദൈത്യന്‍. 


വിശങ്കടഗവ്വംമൂലം മതിമറന്നവനപോഠം 
വിശിഖങ്ങഠം പ്രയോഗിച്ചാന്‍ സംഖ്യയില്ലാതെ. 


'ഗുമികയാലിനബിംബമെന്നപോലെ ശരങ്ങളാല്‍ 
രാമദേവരഥം പാടേ മറയ്തുപ്പെട്ട. 


വിണ്ണില്‍നിന്നു ഹാഹാരാവം മുഴങ്ങവേ രഘുരാമന്‍ 
ഖണ്ഡിക്കയായ്‌ രാവണന്‍െറ ബാണങ്ങളെല്ലാം. 
ആവത്തിച്ചു ശിരച്ഛേദപ്രക്രിയയു,മതുമൂലം 
ദ്യോവിലെങ്ങുമത്തലകരം നിറഞ്ഞു വീണ്ടും. 


അവയില്‍നിന്നുണ്ടായ*വന്നു പോര്‍വിളികരം: “ “എങ്ങു രാമന്‍ 7 
എവിടെ ലക്കുണ,നെങ്ങു വാനരേന്ദ്രന്മാര്‍?' ” 


കപിപവ്പന്ദം ഭയപ്പെട്ട പാഞ്ഞിടുമ്പോഠം സീതാനാഥന്‍ 


_ കഷണങ്ങളാക്കിത്തീത്തു തലകളെല്ലാം. 


കാളികൂളിനികരങ്ങാം കരധ്ൃതശീഷങ്ങളായ? 
മേളിക്കുന്ന കരാളമാം കാ ൧, കാണുന്വോരം 


നിണപ്പുഴതന്നില്‍ മുങ്ങിക്കുളിച്ചുകൊണ്ടവയെല്ലാം 
രണവട്രദദമപൂജ ചെയ്യുമ്പോല്‍ത്തോന്നും. 


 വേലെടുത്തു വിഭീഷണമെയ്യിലേക്കു ചാണ്ടീ ദൈത്യന്‍ 


2 കാലദണ്ഡംകണക്കതു പാഞ്ഞടുത്ത പ്പോഠം 9 


തിഹരന്‍ ദേവനാശരേശസഗഭ്യനെ 
ന്നീ ലാക്കി,ശ്ക്തി തന്മാറത്തേററാന്‍. 


EEE 
ലങ്കാകാണ്ഡം 75? 


ശങ്കരന്‍െറ മുമ്പില്‍പ്പണ്ട ശിരസ്തകളപ്പിക്കയാല്‍ 
സംഖ്യാതീതം ശിരസ്സകഠം പകരം കിട്ടി 
എന്നതിനാല്‍ മരിക്കാതെ ജീവിക്കുന്നു നീ,യെന്നാലു_ 
മിന്നു കാലന്‍ നി൯ന്‍തലയില്‍ നൃത്തംവെയ്തുന്നു. 
രാമചന്ദ്രവിമുഖനായ ദുന്നയങ്ങാം തുടരുന്ന 

നീ മഹത്താം സുഖലാഭമാഗ്രഹിക്കുന്നു! *” 


എന്നുരച്ചു ഗദകൊണ്ടു രാവണനന്‍െറ മാറിടത്തി_ 
ലൊന്നു നന്നായ്‌ പ്രഹരിച്ചാന്‍ തത്സഹജാതന്‍. 
ഘോരമായ ഗദാഘാതമേല്ലയാലേ നക്തഞ്ചരന്‍ 
ചോരവാന്ന മുഖവുമായ? പതിച്ചു മന്നില്‍. 
ക്രോധാന്ധനായെഴുന്നേററ ബലശാലി ദശകണ 
സോദരനെശ്ുക്തിയുക്തമെതിക്കാനെത്തി. 
ദ്വന്ദ്വയദ്ധമാരംഭിച്ചു ഘോരഘോരമതുനേര_ 
മൊന്നിനൊന്നു വാശിയേറിത്താഡിച്ചു തമ്മില്‍. 
രാമശക്തിസ്മരണയാലഭിമാനി വിഭീഷണന്‍ 
രാവണനെത്തണംപോലെ കരുതി നേത്തു. 
ക്ഷുദ്രനല്ലേ വിഭീഷണന്‍ രാവണനന്‍െറ മുമ്പിലെന്നാ_ 
ലദ്രികന്യേ, ശക്തനാവാ൯ കാരണമോര്‍ക്കൂ. 
തളരുന്നു വിഭീഷണനെന്നറിഞ്ഞ വായയപുത്ര൯ 
മലയെടുത്താഞ്ഞെറിഞ്ഞു ശത്രുവി൯നേരേ. 
ഛിന്നഭിന്നമായിത്തീന്നു രഥം പാടേ, ദശകണ്൯_ 
തന്നുരസ്സില്‍ പ്രഹരമൊന്നേല്ലിച്ചു വീരന്‍. 
ഇടിയേററു വിറച്ചുപോയ” തനുവാകെ,പ്പണിപ്പെട്ടാ_ 
നടിതെററിപ്പതിക്കാതെ നില്ലുവാന്‍ ദൈത്ൃന്‍. 
ഒഴിഞ്ഞുമാറിനാ൯ പിന്നെ വിഭീഷണ, നെത്തിച്ചേന്നാന്‍ 
മഴമുകിലൊളിവണ്ണന്‍തന്‍ നികടത്തില്‍. 
ഹനുമാന്‍െറനേരേ ചാടി പ്രഹരിച്ചു പംക്തികണ്ണന്‍ 
തനതു വാല്‍ പൊക്കിശ്ശീഘവം തടുത്തു വീരന്‍. 
ലാംഗുലത്തില്‍പ്പിടികൂടിയാശരേന്ദ്ര,നവനേയും 
താങ്ങിക്കൊണ്ടു പൊങ്ങി മേല്ലോട്ടഞ്ജനാപുത്രന്‍. 
മല്പയുദ്ധമാരംഭിച്ചു രണ്ടുപേരുമാകാശത്തില്‍ 
തുല്യബലരേറെനേരം പൊരുതുനിന്നു. 
പൊന്മലയാം സുമേരുവും മഹാനീലമാമലയും 
തമ്മിലേററു പയററുന്ന ഘോഷമുണ്ടായി. 
പരാക്രമി രാവണന്നു പരാജയം പററാഞ്ഞപ്പോഠം 
പവനനന്ദനനോത്തു രാമപാദങ്ങഠം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


758 തുളസീദാസരാമായണം 


പുതുവീര്യമുണ്ടായ്‌വന്ന കപിവര്യനതുനേരം 
ദിതിജനെ പ്രഹരിച്ചു വീഷിനാന്‍ മന്നില്‍. 
അരക്ഷണം കഴിയുംമുമ്പെഴുന്നേററു ലങ്കാനാഥന്‍; 
സുരശ്രേഷ്ഠരിരുവീരന്മാരെയും വാഷ്ത്രി. 
ദുഘടത്തിലകപ്പെട്ട മാരുതിയ്യെസ്സഹായിപ്പാ൯ 
മക്കടന്മാരതിവേഗമാത്തുകൊണ്ഞെത്തി. 
പ്രമത്തനാം ലങ്കേശ്വരന്‍ മക്കടവീരരെത്തന്‍െറ 
ല്‍ പ്രചണ്ഡഹസ്തങ്ങാംകൊണ്ടു മഥിച്ചാന്‍ ഘോരം. 
രഘുരാമകടാക്ഷത്താല്‍ക്കപിവ്വന്ദം ശ്രമമെന്റേ 
രണവീര്യം വളത്തിക്കൊണ്ടെതിത്തുനിന്നു. 
കീശവീരസാഹസത്തോടേററുമുട്ടാനരുതാതെ_- 
യാശരേശന്‍ സ്വകീയമാം മായ കാണിച്ചു. 


ലം ഞൊടിക്കുള്ളിലന്തദ്ധാനംചെയ്തു പിന്നെപ്പുലരൂപ.. 
Fe മെടുത്തുനിന്നരികളോടാഹവമാടി. 


രാമസൈന്യംതന്നിലെത്ര വാനരരുണ്ടത്രത്തോളം 
രാവണന്മാരുണ്ടെന്നുള്ള തോന്നലുണ്ടാക്കി. 
സംഖ്യയററ രാവണരെക്കാണുകയാല്‍ ഭയപ്പെട്ടു 
ശങ്കിതരായ്‌ വാനരന്മാര്‍ പിന്തിരിഞ്ഞോടി. 


“രക്ഷിച്ചാലും രാമചന്ദ്ര, രാമാനുജ, ഞങ്ങളെയീ 
രക്ഷോനാഥബാധയില്‍നി”' 'ന്നെന്നവരാത്താര്‍. 


ഓടുവോരെപ്പിന്തുടന്നു ചെല്ലകയായതി വേഗം 
കോടി കോടി രാവണന്മാര്‍ ഘോരരൂപന്മാര്‍. 


വിണ്ണവരും പേടിച്ചോടിക്കഥിക്കയായ*: “*ഭ്രാതാക്കളേ, 
ജന്യഭവില്‍ജ്ജയമിനിയാഗ്രഹിക്കേണ്ടാ. 

ഒരു ദശകണനല്ലേ തോല്ലിച്ചതു നമ്മെപ്പണ്ടു 

നിരവധി ദശകണരിന്നിതാ കാണ്മു. 


സഹിക്കുവാന്‍ കഴിയുന്നതേതൊരാരംക്കി പരാക്രമം? 
ഗൃഹയ്തുള്ളിലെങ്ങാനും പോയൊളി ക്കേയുള്ള. ”” 


രിഞ്ചനും ഗിരീശനും മുനിമാരും പ്രഭുവിന്‍െറ 


സംഗരത 


ശ 
ദാശരഥി 


ലശഗാകാണ്ഡം 


വിട്ടയച്ച മഹാസ്്രത്തിന്‍ പ്രഭാവത്താല്‍ മായയെല്ലാം 
നഷ്ടമായി വിഭാതത്താലിരുട്ടപോലെ. 

ഒരു ലങ്കേശ്വരന്‍മാത്രം പോക്കുളത്തില്‍ ശ്ശേഷിച്ചപ്പോരം 
സുരസംഘം തിരിച്ചെത്തിപ്പൂനിര തൂകി. 
കൈയുയത്തിജ്ജാനകീശന്‍ കീശന്മാരെ വിളിച്ചപ്പോരം 
കൈവരിച്ച മോദത്തോടേ മടങ്ങിച്ചെന്നാര്‍. 
രഘുനാഥബലംമൂലം ധൈര്യമാന്ന കപിവീരര്‍ 
ബഹുവിധവിക്രമങ്ങഠം കാട്ടിനാര്‍ വീണ്ടും. 
ദേവന്മാരതന്‍ കോസലേശസ്തതിഘോഷം കേട്ടനേരം 
രാവണന്നു കോപമേറിച്ചിന്തിച്ചാനേവം: 

“ നിലിമ്പന്മാരോത്തിടുന്നു തനിച്ചായി ഞാനെന്നിപ്പോടം; 
ഖലന്മാരേ, നിങ്ങളെന്നുമെന്‍െറ ശത്രുക്കഠം.” 

വാനി ലേക്കബ്ബലശാലിയുയന്നുചെന്നതു കാങൈ 
വാനവന്മാര്‍ ഹാഹാകാരം മുഴക്കിപ്പാഞ്ഞു. 
“*പോവതെങ്ങു മുഡന്മാരേ, നിങ്ങളെന്‍െറ മുമ്പില്‍നിന്നു 
ഭീ വളന്നമട്ടി” 'ലെന്നാത്തടുത്തു ദൈത്ൃന്‍. 
ദേവദൈന്യം നിരീക്ഷിച്ചു ബാലിപുത്രനുല്തിച്ചു 
രാവണനന്‍െറ കാലില്‍പ്പിടിച്ചുരുട്ടിയിട്ടു. 

എഴുന്നേററു ദശവക്രൂന്‍ കഠോരഗജ്ജനത്തോടേ 
മഴപോലെ വിശിഖങ്ങഠം പൊഴിച്ചു വീണ്ടും. 
മുറിവേററ ഭയാകലയോധന്മാരെക്കാണുകയാല്‍ 
നിറഞ്ഞു രാവണന്നുള്ളില്‍ പ്രാഭവഗവ്വം. 

ശരനിരതുകി രാമന്‍ ദശാസ്യ്യനെറയിരുപതു 

കരങ്ങളും ശീഷങ്ങളും മുറിച്ചുതള്ളി. 
പുണൃതീത്ഥസ്ഥലങ്ങളില്‍ച്ചെയ്തിടടന്ന പാപംപോലെ 
പിന്നെയുമങ്ങവയെല്പാം മുളച്ചുവന്നു. 

പലവട്ടം തല പത്തും ഭജങ്ങളമരിഞ്ഞിട്ടം 

പുലരുന്നു നിശാചരനെന്നു കണ്ടപ്പ്യോരം, 

ഒടുങ്ങുന്നതില്ല ചിത്രം! ദുഷ്ടനെന്ന നിനവോടേ 

കടും പോരിന്നുറച്ചെത്തി വാനരവഗ്ഗം. 
മക്ടെന്മാരെറിയുന്ന ശിഖരങ്ങഠംകൊണ്ടുതന്നെ 
കക്കശമായ' പ്രഹരിച്ചു രാക്ഷസവീരന്‍. 
കീറിമുറിക്കുന്നു ചിലര്‍ ദൈതൃഗാത്രം നഖങ്ങളാല്‍ 
കീശന്മാരില്‍ച്ചിലര്‍ ചാടി പ്രഹരിക്കുന്നു. 


തലയ്കത്കുമേലേറിടുന്നു നളനീലപ്രഭതിക_ 
ളൊലിക്കുന്നു മെയ്യില്‍നിന്നു രുധിരപൂരം. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


759 


760 തുളസീദാസരാമായണം 


കരംനീട്ടിപ്പിടികൂടീ കപീന്ദ്രന്മാരെ. 


സമരചാതുര്യമേറുമവര്‍ തെററിമാറീ ശീഘ്രം 
കമലപ്പുവനത്തില്‍നിന്നളികാംപോലെ. 


കലികൊണ്ട പംക്തികണ്ഠന്‍ നിരവധി ബാണങ്ങളറല്‍. 
കപിവീരദേഹങ്ങളില്‍ ക്ഷതങ്ങഠം ചേത്തു. 


മൂച്ചയേറും ശരമേററു മാരുതിയും കൂട്ടുകാരും 
മുര്‍ച്ഛയാന്നു രണഭൂവില്‍പ്പതിച്ചുപോയി. 


സന്ധ്യാകാലമാസന്നമറയെന്നറിഞ്ഞ ദശകണ്ഠന്‍ 
സന്തോഷിച്ചു രാജധാനി പൂകിനാന്‍ പിന്നെ. 


അന്നു രാവിലറിയിച്ചാഠം ത്രിജടയാം രക്ഷോനാരി 
ജന്യവാത്ത വൈദേഹിയെക്കാരുണ്യപൂവ്വം. 


അരിയുടെ കണങ്ങളും കരങ്ങളുമരിഞ്ഞിിട്ടം 
മരിക്കുന്നില്ലെന്നു കേട്ട പേടിച്ചു സാധ്വി. 


ജാനമായ മുഖത്തോടും തരളമാം ചിത്തത്തോടം 
ജാനകിയാ രാക്ഷസിയോടുരച്ചു മന്ദം; 


““കൃപയാന്റ തായേ, ചൊല്പിത്തരാത്തതെന്തിത്രനാളം 
കൃപണനാം രാവണനെക്കൊല്ലുവാന്‍ മാശ്ശം। 


മരിക്കുന്നില്ലല്ലോ പാപി രഘുരാജശരങ്ങളാല്‍ 
ശിരസ്സകരം വേര്‍പെട്ടിട്ടുമെന്തൊരു ചിത്രം! 
വിരഹകാരകമായ ഭാഗ്യദോഷം വരുത്തിയ 
വിധിഗതി വിജയിക്കയായ*വരാമമ്മേ! 


കനകമാനിനെക്കാട്ടിയിജ്ജനത്തെ ഭൂമീപ്പി 
വിനചേത്ത വിധിയിന്നും ദ്രോഹിക്കയല്ലി? 


കുമാരലക്ഷ്യണനോടട കടടവാകൃമുരഗ്ണുയാല്‍ 
ക്രമാതീതപശ്ചാത്താപമാവിധി നല്ലി. 


_ വിയോഗത്തിന്‍ വിഷലിപ്പബാണങ്ങളെന്‍ നെഞ്ചി ലേററു 

വിഷമിച്ചു ജീവിപ്പു ഞാനാ വിധിമൂലം. 

_ രാവണന്‍റെറ പരദ്രോഹകാരിയായ ജീവിതത്തെ. 

വി ത്തില്‍പ്പുലത്തുന്നതാ വിധിതന്നെ.”? 

തൃപാദസ്മരണയാല്‍ത്തളരുന്ന മെയ്യുമായി 
6 രയുന്ന തന്വിയെക്കാണ്ടെ 

രചെയ്താളുദാരമായഃ: 
00 ചൊല്ലിടാം കേഠംക്കൂ. 
ഡി രാവണന്‍െറ ഫൃത്തില(൩ ര പ്രയോഗിച്ചാല്‍ 


തിനില്പ സ ക്ഷ 


| 
| 
അരിശംപൂണ്ടാശരേശനാത്തലച്ചു മുന്നോട്ടാഞ്ഞു 
| 
| 


ളി 


ലങ്കാകാണ്ഡം 


അയയ്കത്കില്ല ബാണം രാമ;നാശരന്‍െറ ഹൃദയത്തില്‍ 
പ്രിയപ്പെട്ട ജനകജ വസിക്കമൂലം. 

ജാനകിതന്‍ ഹൃദയത്തില്‍ നിവസി രാമചന്ദ്രന്‍ 
വാണിടുന്നു ലോകമെല്ലാം രാമനില്‍ബ'ഭദ്രേ! 
ആകയാലേ ശരമെയ്താല്‍ സവനാശം സംഭവിച്ചു. 
പോകുമെന്ന ചിന്തമൂലമെയ്യുകയഷില്ല.? 


യൃക്തിവാദമിതു കേട്ടു തെളിവാന്നിതെന്നാകിലും 
ചിത്തതാരിലഴല്‍ വിണ്ടുമുയന്രനിന്നു. 


സുശീലയാ നിശാചരി തുടന്നു തന്‍ സമ്യവാക്യൃം: 
““കൃശോദരീരത്നമേ, നീ സംശയിക്കേണ്ടാ. 
തലയറുത്തിടുന്തോറും രാവണന്നു ദുഃഖമുണ്ടാം; 
തകന്നുപോം തവധ്യാനനിഷ്ലയുമപ്പോരം. 

അതു കണ്ടു രഘൂത്തമനാശരേന്ദ്രഹൃദയത്തില്‍ 
ശിതബാണം പ്രയോഗിച്ചു വധിക്കുംതാനും.”” 

എന്നു ചൊല്ലി വിടവാങ്ങിപ്പുറപ്പെട്ട മനസ്വിനി; 
ഖിന്നയായി വിയോഗത്താല്‍ ജാനകി വീണ്ടും. 
രാത്രിയേയും ശശിയേയും ശപിച്ചുകൊണ്ടവഠം മേവി 
മാത്രയോരോന്നോരോ കല്പമെന്നപോലായി. 
ഇടനെഞ്ഞു പൊടിഞ്ഞവളിരുന്നരുളന്നനേര_ 
മിടംകൈയുമിടംകണ്ണും തുടിച്ചു താനേ. 

ശാന്തയായി, സുമംഗളശകുനമെന്നറികയാല്‍; 
കാന്തനോട ചേരാന്‍ കാലമടുത്തെന്നോത്താഠം. 
രാവകന്നു പുലര്‍കാലമാഗതമായതുകാണ്ഞെ 

രാവണന്‍ തന്‍ തേരിലേറിപ്പോരിനായെത്തി. 
പടക്കളംതന്നിലേക്കു പാഞ്ഞുചെന്നു വാനരരു_ 
മടത്തിയ ഗിരിശുംഗനിരയുമായി. 

ഇരുപക്ഷം തമ്മിലേററു ഘോരഘോരപ്രഹാരത്താല്‍_ 
ദ്ധരണിയുമാകാശവും മാറെറാലിക്കൊണ്ടു. 
ശത്രശക്തിയലയുമ്മാറടരാടീ കപിസൈന്യം 
മദ്ദിതരാമരക്കന്മാര്‍ പിന്തിരിഞ്ഞോടി. 
നിലതെററിത്തോല്‍വി പററുമെന്നറിഞ്ഞ ദശവക്രര൯ 
ഛലയുദ്ധകാശലത്തില്‍ വ്യാപൃതനായി. 
നിണപാനകനതുകത്താല്‍ പ്രചണ്ഡസത്വങ്ങളെല്ലാ_ 
മണകയായ്‌ മാത്ര്ക്ുള്ളില്‍സ്സുംഗരഭൂവില്‍. 
വില്ലമമ്പും കൈയിലേന്തി വേതാളങ്ങം നൃത്തംചെയ്തു 
പല്പിളിച്ചു പിശാചുക്കളലറിയെത്തി. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


761 


ആന്ദ്ര, 


റ്‌്‌ 


762 


തുളസീദാസരാമായണം 


ഒരു കൈയില്‍ത്തിളങ്ങുന്ന കരവാളം മറേറക്കൈയില്‍ 
നരജനകപാലവും ധരിച്ചു ഘോരം, 

തുടുരക്തം കുടുകുടെക്കുടിക്കുന്ന പിശാചികരം 
നടമാടിപ്പാട്ടപാടിക്കറങ്ങീ നീളെ. 

“*പിടിക്കുവിന്‍ പ്രഹരിപ്പി' "നെന്ന ഘോരനിനാദത്താല്‍ 
പടക്കളമാകമാനം മുഖരമായി. 

ശ്വാനവ്വന്ദം വായ്‌പിളത്തിച്ചുററിച്ചുററിച്ചരിക്കയായ്‌; 
വാനരന്മാര്‍ ഭയപ്പെട്ട പിന്തിരിഞ്ഞോടി. 
ഓടുംവഴിക്കഗ്നിജ്ജ്വാലാമാലകളാല്‍ഗ്ഗതിമുട്ടി- 
ച്ചോടുവെയ്യാനരുതാതെ കുഴങ്ങിനിന്നു. 


വ്യാകുലരായവര്‍നില്ലശ്ശിരസ്ണിലും വപുസ്സിലും 
ഭീകരമാം ചരല്‍മാരി പതിച്ചു മേന്മേൽ. 


കൈയ്തലായ വിജയത്താല്‍ ഗജ്ജിക്കയായ* രക്ഷോനാഥന്‍; 
സുഗ്രീവാദിവീരന്മാക്കും ചേതനയററു. 


““കാത്തുകൊഠംക രഘുരാമ, ദയാനിധേ, ഞങ്ങളെ” "യെ 
ന്നാത്തനാദം യോധരില്‍നിന്നുയന്നു ചുററും. 


കപിവീര്യമിതേമട്ടില്‍ ക്ഷയിപ്പിച്ചുകഴിഞ്ഞപ്പോടം 
കപടസംഗരം വീണ്ടും തുടന്നു വീരന്‍. 


കരങ്ങളിലുപലങ്ങരം വഹിക്കുന്ന രോഷാന്ധരാം 
നിരവധി ഹനുമാന്മാരങ്ങു വന്നെത്തി. 


ബാലധികടം പൊക്കിവളച്ചവയുടെ മദ്ധ്യത്താക്കി 
നീലമേഘരമ്യാംഗനാം രാഘവന്‍തന്നെ. 


ഇന്ദ്രചാപശതങ്ങളാല്‍ വലയിതമായിക്കാണും 
സുന്ദരമാം തമാലംപോല്‍ ശോഭിച്ച ദേവന്‍. 


വിഷാദഹഷങ്ങളാന്നു രാമനെക്കണ്ടമരന്മാര്‍ 
വിജയിക്ക വിഭവെന്നു മംഗലംനേന്നു. 


സായകമൊന്നെടുത്തെയ്കു രുഷ്യനായ രാമചന്ദ്രന്‍ 


മോഹമാകെയകുന്നപ്പോരം വീര്യമേറിത്തിരിച്ചെത്തി 


ഘുരാമരണഘോഷം വീസ്തരിപ്പാ൯ 
ശക്തിയില്ല ശാരദഷ്ക്കുമാദിശേഷന്നും. 


ഞാന്‍ 


ല്ല 


ലങ്കാകാണ്ഡം 


രാവണവധം 
മത്തനായ ദശാസ്യ്യന്‍െറ തലകളും ഭജങ്ങള_ 

മെത്രയെത്രയറുത്തിട്ടം മൃതിവന്നീലാ. 
പ്രഭവിന്‍െറ ലീല കണ്ടു മുനിമാക്കും സിദ്ധന്മാക്കും 
വിബുധക്കുമുണ്ടായ"വന്നു വിഷാദഭാരം. 
അരിയുന്ന തലയെല്ലാം പെരുകുകയാണു വീണ്ടും 
കരഗതലാഭത്താലേ ലോഭമെന്നോണം. 
കൊന്നുകൊള്ളാന്‍ പലേമട്ടില്‍ ശ്രമിച്ചിട്ടും ഫലിക്കാതെ_ 
യൊന്നു നോക്കീ വിഭീഷണമുഖത്തു രാമന്‍. 
മുതൃവിനെപ്പോലും കൊല്ലാന്‍ ശക്തനത്രേ ദേവന്‍; പക്ഷേ, 
ഭക്തപ്രേമം പരീക്ഷിക്കയാണു ശവ്വാണി! 


ലങ്കേശ്വരസഹജാതനുരചെയ്താന്‍: “ “ചരാചര 
സങ്കലത്തിന്നുടയോനേ, സവ്വജ്ഞ, പോററി, 
പ്രണതാത്തിവിഭഞ്ജന, ദേവമുനിക്ഷേമത്തിന്നു 
തുണയായി നില്ലുവോനേ, കേട്ടരുളേണം. 
“സുധയണ്ടീ വധാഹനന്‍െറ നാഭി കുണ്ഡംതന്നിലിന്നു_ 
മതുകൊണ്ടു ജീവിക്കയാണസുരനാഥന്‍. '”” 
മമ്മമെന്തെന്നറി കയാല്‍ പ്രസന്നനായ” വിശിഖങ്ങ_ 
ളംബുജാക്ഷന്‍ കൈയിലേന്തി നിന്നിതങ്ങപ്പോഠം. 
കാണപ്പെട്ടു ദന്നിമിത്തം പലതുമപ്പൊഴുതിങ്കല്‍ 
ശ്വാനഖരജംബുകങ്ങഠം ശബ്ദിച്ചു ദീനം. 
ഖഗനിര ജഗദാത്തി സൂചിപ്പിച്ചു ഭസ്സ്രരത്താല്‍ 
ഗഗനത്തില്‍ദ്ധൃമകേതുവുദിച്ചുനിന്നു. 
അനലജ്വാലകരം പൊങ്ങീ ചക്രവാളതലങ്ങളില്‍ 
അകാലത്തു സൂര്യബിംബം ഗ്രസിക്കപ്പെട്ട- 
സതി മന്ദോദരിതന്‍െറയുരഃസ്ഥലം വിറക്കൊണ്ടു; 
“പ്രതിമകളെല്ലാംതന്നെ കണ്ണുനീര്‍വാത്തു. 
കഠോരമാമിടിനാദമംബരത്തെക്കമ്പിപ്പിച്ചു; 
കൊട്ടംകാററു കൂത്തടിച്ചു; ധരണി ഞെട്ടി. 
തലമുടി, രുധിരവും ധുളിയും വഷിച്ചു നീളെ 
ജലദങ്ങ;ളമംഗളമൊന്നിനൊന്നേറി. 
ഉല്‍പാതങ്ങളി തേവിധം കാണുകയാല്‍ വിബുധന്മാ_ 
.രല്ലേതരവിഷാദത്തിലാമഗ്നരായി. 
ഞാണി ലപ്പോഠംത്തൊടുത്തുട്ള മുപ്പത്തിയൊന്നന്്രും വിട്ടാന്‍ 
'ജ്ഞാനവാരാശിയാം രാമന്‍ ശത്രുവിന്‍നേരേ. 
നാഗപ്പന്ദമെന്നപോലെ ചീറിച്ചെന്നു ബാണജാലം; 
.നാഭിയിങ്കലതിലൊന്നു തുളഞ്ഞുകേറി. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


763 


764 തുളസീദാസരാമായണം 


കരശീഷ്നിരയാകെയരിഞ്ഞുകൊണ്ടന്യങ്ങളാം 
ശരങ്ങളംബരമാഗ്ഗം കുതിച്ചുപാഞ്ഞു. 
 നിശാചരകബന്ധമോ പോക്കളത്തില്‍ നൃത്തംവെച്ചു 
വിശിഖത്താലതു രണ്ടായ്‌ പ്പിളന്നു ദേവന്‍. 
മരണവേളയിലൊരു ഭയാനകമഹാരാവം 
ശരീരാന്തര്‍ബ്‌ഭാഗത്തുനിന്നുദിച്ചുപൊങ്ങി: 
* “എങ്ങു രാമ,നെങ്ങു രാമന്‍? കോസലേശനെവിടെപ്പോയ*? 
സംഗരത്തിലവനെ ഞാന്‍ സംഹരിച്ചീടും. '” 
രാവണാംഗം താഴെ വീക്െസ്സമ്മട്ത്താല്‍ബ്‌ ഭൂമി ഞെട്ടി; 
പീവരശൈലങ്ങളെല്ലാം കുലുങ്ങിപ്പോയി. 
ഉഗ്രമായി നൃത്തംചെയ്ത സമുദ്രത്തില്‍ തരംഗങ്ങഠം; 
ദിഗ്ഗജങ്ങളലറിക്കൊണ്ടുഴന്നു പാഞ്ഞു. 
അവനിയില്‍ക്കിടക്കുമശ്ശൂരീരാദ്രഭാഗങ്ങളെ 
രുപവഗങ്ങളല്ലാസത്തോടടുത്തു കണ്ടു. 
വിയദന്തരാളമപ്പോടം വാദ്യവ്വന്ദധ്വനിയാലും 
ജയജയഘോഷത്താലും പൂരിതമായി. 


fe ലങ്കേശന്‍തന്നാത്മതേജസ്സറെത്തിച്ചേന്നു രാമാസൃത്തില്‍:: 
4 ശങ്കരനും വിരിഞ്ചനും ഹൃഷ്ടരാസ്തീനു. 


ഭഗവാന്‍െറ വിക്രമത്തെപ്പുക,ക്ലിക്കൊണ്ടമരന്മാര്‍ 
ഗഗനത്തില്‍നിന്നു തൂകീ മന്ദാരപ്പുക്കരം. 


അനവധി മാരന്മാര്‍തന്‍ കാന്തിപൂണ്ട രാമദേവന്‍ 
ഘനനീലകളേബരന്‍ കോദണ്ഡപാണി. . 


അന്തഹിതസുമവ്ൃന്ദജടാജുടന്‍ വിളങ്ങിനാന്‍ 
ചന്തമാന്ന മിന്നലാലേ ഭൂധരംപോലെ. 


അംഗമെങ്ങും ചോരത്തുള്ളി കാണപ്പെട്ടു, താപിഞ്ചത്തില്‍ 
കുങ്കമപക്ഷികരം പററിച്ചേന്നിടുംപോലെ. 


ജന്യഭവില്‍ നിന്നരുളം രാമഭദ്രന്‍തന്നെക്കണ്ടു 
പ്ൃന്ദാരകമുനിപ്പന്ദം വാക്ൂകയായി: 


“ദയാനിധേ, ജയിച്ചാലും മുക്തിദ, നീ ജയിച്ചാലും. 
ne ജാസന്താപങ്ങളകററും ദേവ! 

ലക, നാഥ, ജയിച്ചാലും ജയിച്ചാലും: 
ദുജ്ജനാരാതേ! 


പ, ജയിച്ചാലും 
വേത്താവേ!”” 


ലങ്കാകാണ്ഡം 765 


ഹതനായി പതിയെന്ന വാത്ത കേട്ട മയപ്ുത്രി 
ഗതബോധയായി വീണു മഹീതലത്തില്‍ . 
മാറത്തറഞ്ഞെത്തിച്ചേന്ന മങ്കമാരാ വിവശയെ_ 
പ്പേറിക്കൊണ്ടു പതി പ്രേതനികടംപൂകി. 

വല്ലഭന്‍െറ കിടപ്പു കണ്ടല്പല്‍പൂണ്ടു മുറയിട്ടാരം 
പല്പവാംഗി; കുന്തളക്കെട്ടഴിഞ്ഞു താനേ. 

ഭഗ്നചിത്ത നെഞ്ചിലലച്ചാധിയോടേ തേങ്ങിത്തേങ്ങി_ 
ബ്‌ഭര്‍ത്തൃശക്തിപ്രഭാവങ്ങഠം ചൊല്ലകയായി: 
““പ്രേമമുത്തേ, മമനാഥ, ഭവദീയപ്രതാപത്താല്‍ 
ഭൂമണ്ഡലമോരോനാളം വിറച്ചിരുന്നു. 

രാജമുത്തേ, സൂര്യചന്ദ്രവിതിഹോത്രമൂത്തികഠംതന്‍ 
തേജസ്റ്റെല്ലാം തീരെ മങ്ങിക്കഴിഞ്ഞിരുന്നു. 
ആദികൂമ്മ,മനന്തനുമാരുടയ ഭാരം താങ്ങാ_ 

നായതില്ല, ദ്ദേഹമയ്യോ! പൂഴിയിലാണ്ടു. 
അങ്ങയോടൊന്നിടയുവാനിന്ദ്രപാശി കുബേരാദി 
സംഗരവീരന്മാരാരും ധൈര്യമാന്നീലാ. 
അതിബലംകൊണ്ടു യമധമ്മനേയ്ും വെന്ന വീര_ 
നനാഥനെപ്പോലെയിതാ കിടന്നിട്ടന്നു. 

ഭവനത്തില്‍ പ്രസിദ്ധമാണവിടത്തെ പ്രഭത്വവും 
തവപുത്രപരിവാരശക്തിയം നാഥ! 

എങ്കിലുമെന്‍ പ്രിയന്‍ രാമവിരോധിയായ്‌ത്തീരുകയാ_ 
ലങ്കമാടി മരിക്കുവാന്‍ സംഗതിയായി. 

ഉഗ്രമൃത്യൂവിതു കണ്ടു ഹൃത്തുപൊട്ടിക്കരയുവാ_ 
നിക്കുലത്തിലൊരാഠം പോലും ശേഷിച്ചില്ലലോ! 
പ്രപഞ്ചത്തിന്‍ നിയന്താവായ” വിരാജിച്ച ലങ്കേശനെ_ 
പ്രകീത്തിച്ചു തലതാക്കരീ ലോകചപാലന്മാര്‍. 

ഇന്നോ, ഹാഹാ! ഭജങ്ങളം തലകളും വിഴുങ്ങുന്നു 
വന്നുചേന്ന കുറുനരിക്കൂട്ടങ്ങളയ്യോ! 

.ജീവനാഥ, ഭവാനേതും ചെവിക്കൊണ്ടില്ലെന്‍െറ വാക്യം 
വൈവസ്വതവശഗനായ്‌ബ”“ഭവിച്ചമൂലം. 
ചരാചരസ്വാമിയായ ജാനകീനാഥനെയങ്ങു 
വെറുംനരനെന്നുമാത്രം കരുതിപ്പോയി. 
ഭനുജകാഠനനമാകെദ്ൃഹിപ്പിപ്പാനഗ്നിരൂപന്‍ 
മനുജനായാത്തീന്നതല്ലേ ഭഗവാന്‍ വിഷ്ണു? 


.അജഹരമുഖ്യന്മാരും നമിക്കുമദ്രയാര്‍ദ്രനെ- 
ബഭജിച്ചില്ല ഭവാനൊട്ടും ഗണിച്ചുമില്ല. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


766 തുഭസീദാസരാമായണം 
ജനിച്ചനാഠാംമുതല്ലന്യദ്രോഹകാരിയായൊരങ്ങു.. 
യക്കുനഘമാം നിജധാമമരുളി രാമന്‍. 
പരാനന്ദസ്വരൂപമായ”* വിരാജിക്കുമനുപമ_ 
നിരാമയബ്രഹ്മത്തെ ഞാന്‍ നമിപ്പു, നാഥ! 
യോഗിപ്പന്ദദ്ദര്‍ല്ലഭമാം പരഗതി നല്ലിയല്ലോ 
ലോകമാകെത്തപിപ്പിച്ചോരങ്ങേക്കും ദേവന്‍. 
മന്ദോദരീവചനങ്ങാം സുഖാസ്വാദ്യമായിത്തീന്നു: 
വൃന്ദാരകവ്ൃന്ദങ്ങംക്കും മാമുനിമാക്കും. 
പരമാത്ഥവാദികളാം സനകാദിഭക്തന്മാരും 
പരമപ്രേമത്തില്‍ മുങ്ങീ രാമനെക്കാണ്ങെ. 


അംഗനമാര്‍ കരയുന്ന ശബദം കേട്ട വിഭീഷണ. 
നങ്ങു ചെന്നു നോക്കുന്നേരം തകന്നു ചിത്തം. 
രക്ഷോനാഥസഹജന്നു സമാശ്വാസമരുളവാ൯ 
ലക്ഷ്യണനോടാജ്ഞാപിച്ചാ൯ പക്ഷുളനേത്രന്‍. 
Re തക്കവാക്കാല്‍സ്റ്റമാധാനം നല്ലമാറു പലതോതി 
റ ദുഃഖഭാരമൊട്ടൊട്ടായിക്കുറച്ചു വത്സന്‍. 
ആശരേശശേഷക്രിയ നിവ്വഹിപ്പാന്‍ വിഭീഷണ. 
ന്നാജ്ഞ നല്ലീ, ശാന്തരമ്യസ്വരത്തില്‍ദ്ദേവന്‍. 
ദേശകാലബോധത്തോടേ വിധിപൂവ്വം സംസ്കൃരിച്ചാ൯ 
ദേവദേവസാന്നിദ്ധ്യത്തില്‍ദ്ദാനവദേഹം. 
കുലാചാരക്രമംപോലെ മന്ദോദരിതൊട്ടുള്ളോരും 
തിലാഞ്ജലി നല്ലിക്കൊണ്ടാര്‍ കണ്ണനീരോടേ. 


തന്നരികിലെത്തി വീണ്ടും വിഭീഷണന്‍ വന്ദിച്ചപ്പോഠം 
മന്നോര്‍മന്നന്‍ സനമിത്രിക്കു കല്പന നല്ലി: 
“ചെല്ലു വത്സ, സുഗ്രീവനുമംഗദനും ജാംബവാനും 
 ചൊല്ലെഴുന്ന ഹനുമാനും, നളനും, പിന്നെ, 
നീലനായ വാനരനുമൊത്തുചേന്നു ലങ്കപൂകി_ 
ക്കാലമൊട്ടും കളയാതെ വേണ്ടതു ചെയ്യു. 
ിഷാണനിന്നുതൊട്ടു ലങ്കാരാജ്യചക്രവത്തി; 
i 1 കകമ്മമെല്ലാം നിവ്വഹിക്കേണം. 
Sn NE 
പിതൃപഠ നിയോഗത്താല്‍ പുരത്തില്‍ ഞാന്‍ വരികില്ല. 
പ്രതിനിധ യി പ്പോരുമെന്നനുജാതന്‍. ”” 


 വിഭീഷണന്‍തന്നോടൊത്തു 
ീന്ദ്രന്മാരും. 
ഠം കരേററി 


ലങ്കാകാണ്ഡം 77677 


പുതുമന്നന്തന്നൊടൊത്തു തിരിച്ചെത്തി ശ്രീരാമന്‍റെ 
പദയഗംപണിഞ്ഞവരുല്ലാസമാന്നാര്‍. 

അരുളിനാന്‍ ദയാമൂത്തി: “ 'യുഷ്ടദീയബലംമൂല_ 
മരാതിയെസ്സുംഹരിപ്പാന്‍ സംഗതിയായി. 
ലങ്കാരാജ്യം വിഭീഷണന്നേകുവാനും കഴിഞ്ഞല്ലോ 
നിങ്ങളുടെ കീത്തിയെന്നും പരക്കും പാരില്‍. 
ഭവാന്മാര്‍തന്‍ യശസ്സ്സെന്‍െറ പേരിനോടു കൂട്ടിച്ചേത്തു 
ദിവസവും പാടുന്നവ൯ ഭവാബ്ദിതാണ്ടും. ”” 
അണ്ണോജാക്ഷനുരചെയ്ത വിനയമഞ്ജുളവാക്യം 
കണ്ണാമൃതമായിത്തീന്നു കപികദാക്കെല്ലാം. 
പ്രീതനായി മാരുതിയെ വിളിച്ചോതി രഘുനാഥന്‍: 
““സീതയോടീ വിശേഷങ്ങഠം പറയൂ വേഗം. 
നിശാചരപുരിയിങ്കലമരുന്ന മൈഥിലിതന്‍ 
കുശലവുമന്വേഷിച്ചു തിരിച്ചുപോരൂ.”” 


പട്ടണത്തില്‍ പ്രവേശിച്ച ഹനുമാനെസ്സല്‍ക്കരിപ്പാ- 
നൊട്ടനേകമരക്കന്മാരടുത്തുകൂടി. 
മാനിതനായ്ക്കീന്ന വീരരാമദുതപ്രവീണനെ_ 
ജജാനകിതന്‍ സമീപത്തു നയിച്ചു പിന്നെ. 
ഭക്തിപൂവ്വം വണങ്ങിനാന്‍ മാരുതിയമതുനേരം 
ഭര്‍ത്തുഭൂതനെന്നറിഞ്ഞു ചോദിച്ചു തന്വി: 
“ “പ്രഭവിന്നുമനുജന്നും വാനരക്കും സുഖമാണോ, 
ശുഭവാത്തയെന്തെങ്കിലും ചൊല്ലവാനുണ്ടോ?”” 


““കൃശലിയായം വത്തിക്കുന്നു തിരുവടിയെല്ലാം കൊണ്ടും 
ദശകണ്ഠന്‍ ഹതനായി രാമബാണത്താല്‍. 
പട്ടംകെട്ടീ രാജാവായി വിഭീഷണവീര൯തന്നെ_ 
ക്കഷ്ടകാലം കഴിഞ്ഞെന്നു കരുതാമമ്മേ!”” 


വാക്കിവണ്ണമമൃതംപോലാഞ്ജനേയനുരചെയ്ത 
കേദാക്കുകയാലാനന്ദാശ്രു ചൊരിഞ്ഞു ദേവി. 
മാനിനിയാളരചെയ്താഠം പുളകംപു്‌ ണ്ടനിലജ, 
ഞാനിതിന്നു പകരമായെന്തു നല്ലീടും? 
ത്രിഭവനതലങ്ങളിലെങ്ങുമില്പ നീയിച്ചൊന്ന 
ശുഭകരവാണി പോലെ നല്പതായൊന്നും. 
വായുപുത്രനുണത്തിച്ചാ൯: : എനിക്കിനിയെന്തുവേണം? 
സ്വീയശക്തിപ്രഭാവത്താല്‍ ശത്രസൈന്യത്തെ 
വിജയിച്ചു വിളങ്ങുന്ന രാമഭദ്രസ്വാമിതന്നെ 
നിജസഗഭ്യനോടൊത്തു കണ്ടതെന്‍ പുണ്യം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


768 


തുളസീദാസരാമായണം a 


““ഹനുമാനേ, മകനേ, നീ ഗുണനിധിയായം്‌വരട്ടെ; 
മനുവംശനാഥപ്രീതിപാത്രമാകട്ടെ! 
മരതകമ നോജ്ഞമത്തിരുവുടലൊന്നു കാണ്മാന്‍ 
മരുദാത്മതനൂജ, നീ മാശ്ശമുണ്ടാക്കൂ. ” 
എന്നു കേട്ടു വിടവാങ്ങിപ്പറപ്പെട്ട കപിവീരന്‍ 
ചെന്നു രാജീവാക്ഷനോടു വൃത്താന്തം ചൊന്നാൻ. 
മൈഥിലിതന്‍ മനോരഥം കേട്ടനേരം രഘൂത്തമന്‍ 
യാതുധാനപതിയോടുമംഗദനോടും 
അരുളിച്ചെയുകയായി: ““പവനപുത്രനോടൊത്തു 
പുരംപൂകിയാനയിപ്പിന്‍ സീതയെ നിങ്ങഠം. "” 


വൈകിടാതെ പുറപ്പെട്ട നിയോഗത്താലവരെല്ലാം 
വൈദേഹിയെച്ചെന്നു കണ്ടു വാത്ത കേഠാപ്പിച്ചാര്‍. 
വിഭീഷണകല്ലനയാല്‍ ജാനകിയെക്കുളിപ്പിച്ചു 
വിഭൂഷകളണിയിച്ചു രാക്വസ്രസ്തീകരം. 
ഒരുക്കിയ ശിബികയില്‍ പ്രസന്നയായ്‌ ഭര്‍ത്തുപാദം 
സ്മരിച്ചുകൊണ്ടെഴുന്നളളി പാവനഗാത്രി. 
അകമ്പടി സേവിക്കയായ്‌* വേത്രമേന്തിയനേകംപേ_ 
രകക്കാമ്പിലുയരുന്ന ഹഷവുമായി. 
കോസലേശഭാരങ്ങളെക്കണ്ടു കണ്ണുകുളിപ്പിപ്പാ_ 
നാശപൂണ്ടു കീശപ്പന്ദമടുത്തുകൂടി. 
അക്ഷമപൂണ്ടണയുന്ന മക്കടസംഘത്തെയെല്ലാം 
രക്ഷകന്മാരാട്ടിപ്പായിച്ചകററിനിത്തി. 


. കവിവ്വന്ദകരതുകത്തിന്നുപശാന്തിവരുത്തുവാന്‍ 


. ശങ്കപുണ്ട 


വാനരന്മാക്കുളവായി സീമയററ പരിതോഷം 


കൃപയാന്നു രാമചന്ദ്രന്‍ കല്ിച്ചാനപ്പോരം: 
“*ശഗീബികയില്‍നിന്നിറങ്ങി നടക്കട്ടെ ജനകജ; 
കപി കളിന്നമ്മയെപ്പോല്‍ കണ്ടുകൊള്ളട്ടെ.”” 


ദ്ധി തെളിയിപ്പാനവനി ജയ്ക്കാദ്യമഗ്നി_ 
യാണുത്തമമെന്നുറച്ചു രാമന്‍, 


സങ്കടത്തില 


Se 


൮ഹമാനിച്ചതുനേരം 


sa andl 


ലങ്കാകാണ്ഡം 769 


നീതിധമ്മവിവേകങ്ങളിണങ്ങുമീ വചനങ്ങരം 
കാതിലേല്ലെക്കുമാരന്നു കണ്ണുനീര്‍ മുററി. 


വയ്യാതായി പൂവ്വജനോടൊരു വാക്കുമുരചെയ്യാന്‍ 
കൈയുംകെട്ടി നിന്നുപോയി പാവപോല്‍ വത്സന്‍. 


മുഖം നോക്കിയഗ്രജന്‍െറ ഭാവമറിഞ്ഞിന്ധനത്താല്‍ 
ഭദഹനനെജ്ജ്വലിപ്പിച്ചു താന്തസവ്വാംഗന്‍. 

ആളിക്കത്തും വഹ്നി കണ്ടു ഭീതിയേതുമേശീടാതെ 
നാളീകാക്ഷിയാനന്ദംപുണ്ടുരച്ചാളേവം: 
““ഉക്തികൊണ്ടുമുള്ള കൊണ്ടും കമ്മംകൊണ്ടു,മബല ഞാന്‍ 
നക്തംദിവം രഘുരാജസ്വാമിയെയെന്റയ, 
അപരനെശ്ശൂരണമായ്‌ വരിച്ചിട്ടില്ലെന്നിരിക്കി_ 
ലനല, നീ ചന്ദനംപോല്‍ കുളിമ്മനല്‍കൂ. ”” 


പ്രാണനാഥസ്മരണയോടഗ്നികുണ്ഡംതന്നില്‍ വീണ 
ജാനകിക്കു കുളിരേകീ ശിഖകളെല്ലാം. 


സുശീലതന്‍ പ്രതിബിംബം, ഭവനാപവാദം, രണ്ടും 
കൃശാനുവിലെരിഞ്ഞുപോയെന്നതേ വേണ്ട. 
വിഹായസ്സിലിതു കണ്ടു നിന്നിരുന്നു ദേവന്മാരും 
മഹാസിദ്ധജനങ്ങളും മഹഷിമാരും. 
ലോകവേദപ്രഖ്യാതയാം ദുശ്ധവാദ്ധിതനൂജയെ 
വൈകണ്ണന്‍െറ കരങ്ങളില്‍സ്റ്റാഗരംപോലെ, 
ഇന്ദിരയാം ജാനകിയെ ശ്രീരാമന്‍െറ തൃക്കൈകളില്‍ 
വഹ്നിദേവന്‍ സമപ്പിച്ചാനാദരപൂവ്വം. 


രാമവാമഭാഗത്തപ്പോഠംദ്ദേവി സീത വിരാജിച്ചു 
-ശ്യാമപത്മനികടത്തില്‍ സ്വണ്ണാബ*ജംപോലെ. 
വിണില്‍നിന്നു വിമാനസ്ഥസുരനിര പൃചൊരിഞ്ഞു 
കിന്നരന്മാര്‍ പാടിയാടി സുന്ദരിമാരും. 
മൈഥിലിയോടൊത്തുചേന്റ കോസലേന്ദ്രകുമാരന്നു 
പ്രീതിപൂവ്വം കപിവ്വന്ദം മംഗളംനേന്ു. 

ഇന്ദ്രസൂതന്‍ വിടവാങ്ങി മടഞ്ങിനാനതുനേരം 


വൃന്ദാരകസ്ലോത്രഘോഷം മാറെറാലിക്കൊണ്ടു: 


““ദിനബന്ധോ, ദയാമൂത്തേ, രാമദേവ, ഭവാനിന്നു 
വാനവരില്‍ക്കു പാവ്ൃഷ്ടി ചൊരിഞ്ഞുവല്ലോ. 


അതികാമി, വി ശ്വദ്രോഹതല്‍പരനിദൃശകണ്ഠന്‍ 
ഹതനായി സ്വകീയമാം പാതകത്താലേ. 


അവിടുന്നു സമരൂപനവിനാശി പരബ്രഹ്മ 
മവികാരിയുദാസീനന്‍ നിഷ്ണുളന്‍ നിത്യന്‍ 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


| 770 തുളസീദാസരാമായണം 


ലം _ ഗുണഹീനന്‍ ദയാമയനനാമയന്‍ ശക്തിരൂപന്‍ 
അനവദ്യനനുപമനജിതനേകന്‍. 

മീനകൂമ്മവരാഹങ്ങാം നൃസിംഹവുമായിതങ്ങു 

റ മാണിയായീ, പാരശ്വധരാമനുമായി. 

ആതങ്കത്തി ലമരന്മാരകപ്പെട്ടനേരത്തെല്ലാം 

ജാതനായിസ്റുംരക്ഷിച്ചതവിടുന്നല്ലേ? 

കുമതിയിദ്ദശകണ്ഠന്‍ കാമലോഭമദമഗ്ന_ 

നമരവിദ്രോഹി നീചനെന്നിരുന്നിട്ടും 

യു പരമപാവനമായ മോക്ഷസ്ഥാനം തിരുവടി_ 

SB യരുളിയതടിയങ്ങഠംക്കാശ്ചര്യം ദേവ! 

ടൂ 

എ നിരന്തരസംസാരത്തില്‍പ്പെട്ട നട്ടന്തിരികയാല്‍ 

പരന്ധാമവിമുഖരായ" വത്തിച്ചു ഞങ്ങറം. 


സ്വാത്ഥചിന്താരതരായിബഃഭക്തിഭാവം നശിപ്പിച്ച_ 
Be തോത്തു ഞങ്ങറാക്കുദിക്കുന്നു സങ്കടം നാഥ! 
Es ഇന്നു ഞങ്ങളറിയുന്നു ശരണമിച്ചരണമാ_ 


BE ണെന്നു ദേവ, കനിവോടേ കാത്തരുളേണം. ”” 


_ കരംകൂപ്പിസ്റ്രസംഘം നിന്നിടുമ്പോഠം നിശ്ശളിച്ചു 
വീരിഞ്ചകണത്തില്‍നിന്നുമദ*ഭതപ്രേമം: 
““ജയരാമ, നിരന്തരസുഖാധാരരഘുവീര, 
ജയചാപബാണധര, രാഘവ, ദേവ! 


ഉഗ്രഭവവാരണത്തെ നിഗ്രഹിക്കും കേസരി നീ; 
സദ്‌ ഗുണത്തിന്‍ സമുദ്രം നീ നാഗരനാഥന്‍. 


രമ്യകോടി മന്മഥാംഗസൌഈഭഗാലങ്ക ത്തദേഹ, 
നിന്മഹിമ കീത്തിക്കുന്നു സൂരികളെല്ലാം. 


പന്നഗത്തെഗ്ഗരുഡന്‍പോലവിടുന്നു പിടികൂടി 
പംക്തികണ്ഠനിശാചരവീരനെദ്ദേവ! 


സുജനരഞ്ജന, ശോകഭഞ്ജന, ഹേ ഗതക്രോധ, 
സുഖദവിജ്ഞാനമൂത്തേ, വിജയിച്ചാലും. 


ലോകഭാരം നീക്കിക്കൊരംവാനുദാരമാമവതാരം 


യായ ൮ 


ഓാപകനായേകനായി 


ലങ്കാകാണ്ഡം 777 


ഭജദണ്ഡപ്രതാപത്താല്‍ ഖലദണ്ഡധരനായി 
വിജയിക്കും ഭവാനെ ഞാന്‍ നമിപ്പു നിത്യം. 
അമേയം നീ കൃപാവഷം പൊഴിക്കുന്നു 'ദീനന്മാരില്‍ 
രമായുക്തനങ്ങയെ ഞാന്‍ നമിപ്പു നിത്യം. 
4 കടത്തുന്നു സംസാരാബ്ദി,, സവ്വമുലകാരണന്‍ നീ_ 
യൊടുക്കുന്നു മനോജാതമാലിന്യമെല്ലാം. 
വില്ലമമ്പുമമ്പുറയയം വഹിക്കുന്ന മഹാവീര, 
ഫുല്ലരക്ത പങ്കജാക്ഷ, രാജരാജേന്ദ്ര, 
ശ്രീരമണ, മനോഹര, സുഖവാസമന്ദിരമേ, 
മാരമദമമത്വാദിയകററുവോനേ, 
അനവദ്യനഗോചരനഖണ്ഡന്‍ ശാശ്വതരൂപ- 
നവിടന്നു ജയിക്കുന്നു സമസ്തരൂപന്‍. 
ആതപത്തോടഭിന്നനും ഭിന്നനുമായ്‌ വിളങ്ങുമ_ 
ദ്വാദശാത്മാവെന്നപോലെ നീ ജയിക്കുന്നു. 
ചരിതാത്ഥരത്രേ നിന്‍െറ കിങ്കരരാം വാനരന്മാര്‍ 
| നിരന്തരം തവാനനം കാണുകമൂലം. 
| ദേവദേഹം കൈവരിച്ചും സംസാരത്തിലകപ്പെട്ട 
ജീവിക്കുന്ന ഞങ്ങളെല്ലാം ഹതഭാഗ്ൃന്മാര്‍. 
| വിപരീതഗതിയാളം ഭേദബുദ്ധി നശിപ്പിപ്പാന്‍ 
കൃപയുണ്ടാകണമെന്നു നേരുന്നേനിപ്പോം. 
ഭജിക്കുന്ന ദുഃഖങ്ങളും സുഖങ്ങളെന്നറിഞ്ഞിനി_ 
ബാഭജിക്കുവാനനുഗ്രഹമരുളിടേണം. 
വഞ്ചകരെദ്ധ്വംസിക്കുന്ന വസുന്ധരാഭൂഷണമേ, 
നിഞ്ചരണം സേവിക്കുന്നു ഗാരീശവ്വന്മാര്‍. 
താവകാംഘിപ്രേമമെന്ന വരമെനിക്കരുളേണം 
ഭൂവരന്മാക്കണിമുത്തേ, മംഗലസത്തേ!”” 


പ്രേമബാഷ്ം തുളുമ്പുന്ന കണ്ണുകളാല്‍ നോക്കിനിന്നു 
രാമനെയാ ബ്രഹ്മദേവന്‍ രോമാഞ്ചത്തോടേ. 


പൂജനീയസന്ദഭത്തിലെഴുന്നള്ളി ഭശരഥ-- 
രാജരാജശിരോരത്തം രാമനെക്കാണ്മാ൯. 
ആനന്ദാശ്രുപൊഴിക്കുന്ന പിതാവിന്‍െറ ചരണത്തില്‍: 
മാനവേന്ദ്രകുമാരന്മാര്‍ സാഷ്ടാംഗം വീണാര്‍. 
അനുഗ്രഹിച്ചവനീശനാമോദത്തിലാഠാടുമ്പോ. 
ഗണത്തിച്ചാന്‍ സുകുമാരരൂപനാം രാമന്‍: 


| E “അവിടത്തെസ്സകൃതത്തിന്‍ പ്രഭാവത്താലത്രേ ഞാനി 
ന്നജയ്യനാം രാവണനെക്കൊന്നതെന്‍ താത!” 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


772 


തുളസീദാസരാമായണം 


പത്രവാകും കേട്ടനേരം വാത്സല്യത്താല്‍ തരളിത 
ചിത്തനായ നൃപതീന്ദ്രന്‍ പുളകംചാത്തി. 

ധരിത്രിതന്‍ ഭാരംതീത്ത നന്ദനനില്‍ പ്രേമം രൂകി_ 
ത്തിരിച്ചെഴന്നരുളിനാനവനീനാഥന്‍. 
കശലിയായജ്ജയിക്കുന്ന രാമചന്ദ്രന്‍തന്നെ നോക്കി 
ക്കുലിശധാരിയാമിന്ദ്രന്‍ സ്തൃതിച്ചാനപ്പ്ോഠം: 


: ജയരാമ, സരഭഗത്തിന്‍നിലയമേ, നമിക്കുന്ന 
ജനങ്ങറാക്കു ശാന്തിനല്ലം കരുണാസിന്ധോ! 
കുലവില്ലം സായകവും നിഷംഗവുമേന്തും നാഥ, 
തലയററ ബലമങ്ങു തെളിയിച്ചല്ലോ. 
ഖരദൂഷണാദി നിശാചരരെല്ലാം ഹതരായി; 
ഖലനായ രാവണനും വധിക്കപ്പെട്ട. 
സുരന്മാരിന്നതുമൂലം സനാഥരായ്‌ച്ചമഞ്ഞല്ലോ 
ധരാഭാരമൊഴിച്ചോനേ, വിജയിച്ചാലും. 
അത്യദാരം നിന്മഹിമയപാരവിസ്‌തൃതം ദേവ 
ദൈത്ൃവംശം ശിഥിലമായ്‌ക്കഴിഞ്ഞുവല്ലോ. 
ലങ്കാനാഥന്‍ ബലമത്തന്‍ സുരനരവഗ്ഗങ്ങളെ_ 
'ത്തന്‍കരശക്തിക്കുകീഴിലെൊതുക്കിനിത്തി. 
അന്യദ്രോഹനിരതനായ്‌ വിഹരിച്ച ദുഷ്ടന്നു തന്‍ 
ദന്നയത്തിന്‍ ഫലം കിട്ടീ നിന്‍ പ്രഭാവത്താല്‍. 
ഉടയോനേ, ചിന്തിച്ചു ഞാന്‍ നാകനാഥനിന്ദ്രനോട 
കിടനില്ലാനാരുമില്ലെന്നഹങ്കാരത്താല്‍. 
ഇന്നു നിന്‍െറ പദപത്മം കാണുകയാല്‍ ഗവ്വഭംഗം 
വന്നു ചിത്തം സമാധാനപൂണ്ണമായ്ത്ീനനു. 
ദുര്‍ഗ്രഹമാണെന്നു വേദമനുദിനം ഘോഷിക്കുന്ന 
'നിര്‍ഗ്ഗണബ്രഹ്മത്തെയന്യരാനമിക്കട്ടെ; 
ഭഗവാനായ” വിളങ്ങുന്ന കോസലദേശാധിപനെ,_ 
ബൃഗണനെ,സ്സേവിക്കയാണെനിക്കു കാമ്യം. 


ഭമിയിങ്കല്‍ നര പ്പിറന്ന Te 
0 


ലങ്കാകാണ്ഡം 77% 


അരുഠംചെയ്താന്‍൯ കരുണേശൻ: “ “കിടക്കുന്നു രണഭൂവില്‍- 

സ്തൃരനാഥ, ഹതരായ കപികളേറെ. 
മമഹിതത്തിന്നു വേണ്ടി മരിച്ചോരാണിവരെല്ലാ_ 
മമുതത്താലുയിര്‍ നല്ലിയെഴുന്നേല്ലിക്കൂ. ”” 
ഗഹനമീ വചനത്തിന്‍ പൊരുളെന്തെന്നറിയുവാ൯ 
മഹാമുനിസത്തമക്കേ സാദ്ധ്യമായ്ത്ീരൂ. 
നിഗ്രഹാനുഗ്രഹകത്താവോത്തിരിക്കാം, “ലഭിക്കട്ടെ 
സ്-ഗ്ലരാജാവിനും മാന'മെന്നു തന്നുള്ളില്‍. 
സുധതൂകി ജീവിപ്പിച്ചു വാനരരെശ്ശൂചീനാഥന്‍ 
സുകൃതികളവരെത്തി രാമപാശ്വത്തില്‍. 
കീത്തനീയചരിത്രനായ” വിളങ്ങുന്ന രാമനെപ്പോ_ 
ലാത്തരക്ഷാചതുരനായാരൊരാളുളളൂ? 
എഴുന്നള്ളിയതുനേരമവിടേക്കു പുരവൈരി 
തൊഴുകൈയോടറിയിച്ചാന്‍ ഗദ്‌ഗദകണ്ഠന്‍: 

“ “പള്ളിവില്ലമമ്പുമേന്തും രഘുനാഥ, ഭവാനെന്നെ_ 
യുള്ളലിഞ്ഞു രക്ഷിച്ചാലും പ്രണതബന്ധോ! 
ശങ്കാരണ്യമഹാനല, മോഹമേഘപ്രഭഞ്ജന, 
നിന്‍കാലിണയാശ്രയം മേ സുരരങ്ജന! 
അഗുണസഗുണ ഗുണമന്ദിര, ഹേ, സുന്ദരാംഗ, 
ഭൂമതിമിരോച്ചാടനനിപുണഭാനോ! 
കാമക്രോധമദഗജപഞ്ചാനന, ഭക്തചിത്ത- 
കാനനത്തില്‍ വസിപ്പോനേ, വിജയിച്ചാലും. 
വിഷയാശാപഞ്ജകഞ്ജവിപിനമേ, മഹോദാര, 
തുഷാരശോഭനസറഖ്യദാതാവേ, വെല്ല. 
ഘോരഭവവാരിരാശി മഥിക്കുന്ന മന്ദരമേ, 
തീരമണഞ്ഞീടാനെന്നെ നയിക്ക നാഥ! 
ശ്യാമഗാത്ര, രാജീവാക്ഷ, ദീനബന്ധോ, ഭക്തപാല.. 
മാമകാന്തഃകരണത്തില്‍ വാണരുളേണം. 
ഒഷിമനോരഞ്ജനം, ഭൂവലയത്തിന്‍ വിഭൂഷണ, 
തുളസീദാസന്‍െറ നാഥ, വിജയിച്ചാലും. 
കോസലത്തിലവിടത്തെയഭിഷേകം നടക്കുമ്പേോടം 
ദാസനാം “ഞാനെത്തിക്കൊള്ളാമാനന്ദമുണ്മാന്‍. 
വാമദേവന്‍ മറഞ്ഞപ്പോഴടത്തെത്തി വിഭീഷണന്‍ 
രാമപാദം കൂപ്പിനിന്നു ചൊല്ലിനാൻ മന്ദം: 

g “അടിയനൊന്നുണത്തിപ്പതവിടുന്നു കേട്ടു, വേണ്ടും 
പടിക്കതു നിറവേററാനത്ഥിപ്പു ദേവ! 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


‘74 9 തുളസീദാസരാമായണം 


രാവണനെക്കുലത്തോടേ നിഗ്രഹിച്ചു തിരുമേനി; 

താവകസദൃശസ്സിനാല്‍ പൂരിതം വിശ്വം. 

ഹീനബുദ്ധി, ദീനദീനന്‍, മലിനന്‍ ഞാനെന്നാകിലും 

മാനവേന്ദ്ര, ഭവാനെന്നില്‍ക്കനിഞ്ഞുവല്ലോ. 

ഈ വിനീതനപേക്ഷിപ്പു പരിശുദ്ധമാക്കിടേണം 

ചേവടിസ്തശത്താലെന്‍െറ മന്ദിരമിപ്പോം. 

സ്ലാനംചെയ്ത രണശ്രമമപാകരിച്ചവിടുന്നു - 

വാണരുളാ൯ കനിയുകിലനുഗ്രഹം മേ. 

എന്‍െറ കോശമെന്‍െറ ഗേഹമെന്നുവേണ്ടാ സ്വ്വസ്വവു_ 

മെന്‍ പുരാന്‍െറ ചരണത്തില്‍ കാഴ്ചയായ്‌ വെയ്തു, 

ഇഷ്ടം പോലെ ദാനംചെയ്യാമവിടേക്കിച്ചൊന്നതെല്ലാം 

കഷ്ടപ്പെട്ട കപികരംക്കു സന്തോഷമാവും. 

ഭവദീയനാക്കിയാലുമിജ്ജനത്തെയാദ്യം, പിന്നെ. 

യിവനൊത്തങ്ങയോദ്ധ്യയ്ണു തിരിക്കാം ദേവ!” 

തൊഴുകൈയോടടേവം ചൊന്ന ഭക്താഗ്രിമ൯തന്നെക്കണ്ടു 

മിഴികളില്‍ബ്‌ഭഗവാനു നിറഞ്ഞു ബാഷ്ണം. 
i 


ഭക്തബന്ധുവുരചെയ്താ൯: ““ആശരേനദ്ദ്രതിലകമേ, 
യൃക്തമത്രേ ഭവാന്‍ ചൊന്ന വിനീതവാക്യം. 


നിന്മഹത്താം കോശം വേശ്മമൊക്കെയുമെന്‍വകയത്രേ 
സമ്മതിക്കാമെങ്കിലും നീയൊന്നിതു കേരാക്കൂ. 


എന്നനുജന്‍ ഭരതന്‍െറ നിലയോത്തുനോക്കുന്നേര_ 
മിന്നു മാത്ര കല്പമായിത്തീന്നു പോകുന്നു. 


ഹാ! മഹഷി വേഷംപുണ്ടു കൃശശരീരനായെന്‍െറ 
നാമമന്ത്രമുരുവിട്ട ജീവിപ്പു വത്സന്‍. 


_ കാലമൊട്ടം കളയാതക്കുമാരനെക്കാണാന്‍ മാഗ്- 
മാലോചിച്ചു നിശ്ചയിച്ചാലത്യൂപകാരം. 


അവധിയും കഴിഞ്ഞാണങ്ങെത്തിടന്നതെന്നുവന്നാ_ 
ലവനെ ഞാന്‍ ജീവനോടേ കാണുകയില്ല. 


ഭവാനെന്നെ മറക്കാതെ കല്പകാലം രാജ്യം വാഴ്ച; 


അനയ 


ത്തില്‍ കരയേററ്‌ റ 


ലങ്കാകാണ്ഡം 


തിരിച്ചെത്തി പ്രഭുവിന്‍െറ പാദപത്മം വന്ദിച്ചപ്പോഠം 


ചിരിച്ചുകൊണ്ടുരചെയ്താന്‍ പുഷ്തരനേത്രന്‍: 


“ “കയറുക സുഹൃത്തേ, നീ വിമാനത്തിലാദ്യം, പിന്നെ 
ക്കപികദംക്കായ്‌ വിതറുക വസ്ധ്രരത്നങ്ങാം. ”” 


രഥമേറി വിഭീഷണന്‍ വസനരത്നങ്ങഠം വാരി_ 
പ്ഥിവിയില്‍ത്തുരുതുരെ വഷിക്കയായി. 


ഹിതംപോലെ മക്കടരസ്സമ്മാ നങ്ങരം കൈക്കൊണ്ടപ്പോടം 


കുതുകവുമാദുറ്റാദവുമലയടിച്ചു. 

മണപ്പിച്ചു മനോഹരമണികളങ്ങതാനും പേ_ 
രിണങ്ങാതെ താഴത്തേക്കു വലിച്ചെറിഞ്ഞു. 

അതു കണ്ടു രഘുവംശമണികളം ജാനകിയും 

സ്മിതസുധ പൊഴിച്ചങ്ങു രസിച്ചുനിന്നു. 
മഹഷീന്ദ്രധ്യാനത്താലും സുഗമ്യനല്പാത്ത ദേവന്‍, 
നിഗമങ്ങാം “നേതിനേതി” വണ്ണിക്കും നാഥന്‍, 
കൃപാസിന്ധു ഭഗവാനക്കപികളോടൊത്തുചേന്നു 
കൃതാത്ഥനായ്‌ വി നോദിപ്പതെന്തൊരാശ്ചര്യം! 
കോക്ക ദുഗ്ലേ, യോഗം ദാനം ജപം തപസ്സൊന്നുംതന്നെ 
കേവലപ്രേമത്തിനൊപ്പമുത്തമമല്പ. 

കരഗതവസ്ത്രങ്ങളും മണികളും ചാത്തിക്കൊണ്ടു 
കുരങ്ങന്മാര്‍ ചെന്നനേരം ചിരിച്ചു രാമന്‍. 

അലിവാന്നു പിന്നെച്ചൊന്നാ൯: ““പ്രിയപ്പെട്ട വാനരരേ, 
നിലയംപുകുവിന്‍ നിങ്ങളിനി വൈകാതെ. 

മറക്കൊല്ല നിങ്ങളെന്നെയൊരുനാളം മിത്രങ്ങളേ, 
മരിപ്പോളമാരെയും മേല്‍ ഭയപ്പെടേണ്ടാ.” 


ശോകമഗ്നഹൃദയരായ” നിന്നുപോയ വാനരന്മാര്‍ 
കൈകദംകൂപ്പിക്കരുണമാംവിധത്തിലോതി: 
i “അരുളപ്പാടടിയങ്ങഠംക്കനുഗ്രഹമാണെന്നാലു- 
മതു കേട്ട തളന്നപോയിജ്ജനം നാഥ! 
ത്രിഭവനപതിയാകുമവിടുന്നു ദാസന്മാരാം 
കപികളെക്കൃതകൃത്ൃരാക്കിയീ വാക്കാല്‍. 
കുരങ്ങന്മാക്കെന്തുചെയ്യാന്‍ കഴിയുമങ്ങേക്കുവേണ്ടി; 
ഗരുഡന്നു തുണനല്ലാന്‍ കൊതുകിന്നാമോ?”” 
ഗൃഹങ്ങളില്‍ത്തിരിച്ചെത്താനാശയില്ലാതഹോ! ശാഖാ 
മൃഗങ്ങളങ്ങനെ നിന്നു രാമാസ്യം നോക്കി. 
രാമചന്ദ്രപ്രേരണയാലൊടുവിലക്കപിവ്ൃന്ദം 
ശ്രീമയമാം പദംകൂപ്പി മടങ്ങിപ്പോയി. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


776 തുളസീദാസരാമായണം 


വാനരേശന്‍ സുഗ്രീവനും ജാംബവാനും ഹനുമാനും 
വാരിധിയില്‍ച്ചിറയിട്ട ശില്ലീന്ദ്രന്മാരും, 
വിഭീഷണഭൂപാലനുമുജ്ജ്വലമാം ഭക്തിമൂലം 
വിഷാദംപുണ്ടരികത്തു നില്പതു കാണ്ചെ, 
പുരുപ്രേമനിധി രാമനവരെയും തേരിലേററി_ 
പ്പുറപ്പെട്ടാനുദീചിയാം ദിക്കിലേക്കപ്പോഠം. 
വിമാനത്തിലൊരുക്കിയ മഞ്ജുസിംഹാസനംതന്നില്‍ 
വിളങ്ങിനാന്‍ കോസലേശന്‍ ജാനകീയുക്തന്‍; 


I 
| 
സ്വണ്ണശൈലശിഖരത്തില്‍ക്കോമളമാം നീലമേഘം | 
മിന്നലൊത്തു മോഹനമായ? ശ്ശോഭിക്കുംപോലെ. 


അനില വേഗത്തില്‍പ്പാഞ്ഞു വപുഷ്ടകത്തേരതുനേര_ 
മമരന്മാര്‍ സുമവൃഷ്ഠിപൊഴിച്ചു നീളെ. 


പരിമളം പരത്തുന്ന പവമാനന്‍ ചുററി വീശി 
സരോവരസരിത്തുകരം നിമ്മലമായി. 


കാണപ്പെട്ട മംഗലത്തെസ്സുൃചിപ്പിക്കും ശകുനങ്ങഠം 
പുണുകയായ വിമലത്വം ദിക്കുകളെല്ലാം. 


രമണിയോടരുദംചെയ്താന്‍ ശ്യാമപങ്കേരുഹനേത്ര൯: 
“*രണനിലം കണ്ടുകൊഠംക ദേവി വൈദേഹി! 


ആഹവത്തിലിവിടെവെച്ചാശരേന്ദ്രവീരപുത്രന്‍ 
മേഘനാദന്‍ ഹതനായി വത്സനാല്‍ബഭദ്രേ! 


. ഹനുമാനും താരേയനും നിഗ്രഹിച്ച രാക്ഷസന്മാ_ 
രതാ വീണു കിടക്കുന്നു മലകഠംപോലെ. 


ദേവദ്രോഹമനുഷ്യിച്ച സോദരന്മാര്‍ കുംഭകണ്ണൂ.. 
രാവണന്മാരിവിടെവെച്ചാഹതരായി. 


വാനരന്മാര്‍ സമുഭൂത്തില്‍ത്തീത്ത സേതു കാണുന്നീലേ, 
ഞാനവിടെ പ്രതിഷ്ഠിച്ചു ശങ്കകബിംബം.”” 


എന്നു ചൊല്ലിത്തലതാഷ്ത്രി വണങ്ങിനാന്‍ ഭൂതേശനെ_ 
 സ്സൂന്ദരിയാം മൈഥിലിയും കരങ്ങാം കൂപ്പി. 


ം ക ളെല്ലാം 


Eee es ors ER ce കം 


ലങ്കാകാണ്ഡം TTT. 


ആത്തിപോക്കും പുണ്യസ്ഥാനം തീത്ഥരത്നം പ്രയാഗയും 
കീത്തനീയത്രിവേണിയ്ും കാട്ടിനാന്‍ പിന്നെ. 
അയോധ്യയെ നോക്കിച്ചൊന്നാ൯: “ “താപത്രയനാശനമായ? 
ജയിക്കുന്ന മഹാപുരമിതാണു ഭദ്രേ!” 


നതശീഷന്‍ പ്രഭവിന്നു പുളകിതമായി മേനി 
നയനങ്ങളശ്രുവാത്തു; കുളിര്‍ത്തു ചിത്തം. 
ത്രിവേണിയില്‍ സ്ലാനംചെയ്ത പരിവാരസമേതനായ” 
ശിവങ്കരകമ്മങ്ങളും നടത്തി നാഥന്‍. 
വായുജനോടരുളിനാ൯: “ “ബ്രഹ്മചാരിരൂപം പൂണ്ടു 
നീയയോധ്യാപുരത്തിലേക്കെത്തുക വേഗം. 
സുഖമാണു നമുക്കെന്നു ഭരതനെയറിയിച്ചു 
സകലവുമറിഞ്ഞിങ്ങു മടങ്ങിപ്പോരൂ.”” 
മരുല്‍പുത്രന്‍ മറഞ്ഞ പ്പോഴെഴുന്നള്ളി രാമചന്ദ്രന്‍ 
ഭരദ്വാജമഹഷിതന്നാശ്രമഭൂവില്‍. 
സോപചാരം സ്വീകരിച്ചു പൂജചെയ്താ൯ന്‍ യഥായോഗ്യം 
താപസേന്ദ്രന്‍ പ്രഭവിന്നു മംഗളംനേന്നാന്‍. 
പുഷ്ലലമാം പ്രണയത്തോടനുയാത്ര ചെയ്തശേഷം 
പുഷ്ലകത്തില്‍ക്കരയേററിത്തിരിച്ചു പോയാന്‍. 
മാനവേന്ദ്രാഗമം കേടംക്കെശ?ശുംഗിവേരപുരനാഥന്‍ 
“തോണി” “തോണി യെന്നുറക്കെ വിളിച്ചുകൂവി. 
ചാരുഗംഗ കടന്നപ്പോരം സാരസാക്ഷനിയോഗത്താല്‍ 
തീരഭൂവില്‍ത്താണുനിന്നു പുഷ്ണകയാനം. 
വാനവഗംഗയെക്കുപ്പിയുപാസിച്ച വിനീതയാം 
ജാനകിക്കു ഭാവുകങ്ങളരുളീ ദേവി. 
പാഞ്ഞുചെന്ന ഗുഹനപ്പോടം പതിക്കുകയായി സീതാ 
പാഥോജാക്ഷപദങ്ങളിലാവേശത്തോടേ. 
തൃക്കരംകൊണ്ടെഴുന്നേല്ലിച്ചവനെത്തന്‍ മാറില്‍ ചേത്താന്‍ 
ഭക്തബന്ധു, സമദശി, വാരിജനേത്രന്‍. 
സുഹൃത്തിന്‍െറ കുശലങ്ങളന്വേഷിച്ച രാമനോടു 
ഗുഹന്‍ ചൊന്നാൻ ഭക്തിരമ്യമധുരവാക്യം: 
“ഃഹരചതുരാസ്യന്മാരാലനാരതം സേവ്യമാമി- 
ച്ചരണത്തി൯ ദശനത്താല്‍ക്കുശലംതന്നെ. 
നമസ്കാരം പൂണ്ണകാമ, നമസ്ത്റാരം സുഖാധാര, 
നമസ്ത്രാരം സീതാരാമ, കോസലനാഥ! 
ഭരതനെയെന്നപോലെ നിഷാദനാം ഗുഹനേയും 
തിരുമാറില്‍ച്ചേത്തുവല്പോ മംഗലമൂത്തി. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative _ 


778 


തുളസീദാസരാമായണം 


വന്ദനീയനവിടത്തെ വിസ്മരിക്കും മോഹമഗ്നന്‍ 
മന്ദബുദ്ധിയെന്നുതന്നെ തുളസി ചൊല്‍വു. 
രാമദേവപരിപൂതചരിത്രമിതതിരമ്യം 
കാമലോഭമദാദിക്കു ശമനമന്ത്രം; 
ശുദ്ധഭക്തിപ്രദായകം ജ്ഞാനസാരപ്രബോധകം 
സിദ്ധദേവമുനീന്ദ്രന്മാര്‍ കീത്തിക്കും ഗാനം. 
ശ്രദ്ധയോടേ രഘുവീരചരിതത്തെ ശ്രവിക്കുന്ന 
സിദ്ധവിദ്യക്കഖിലേശകാരുണ്യംമൂലം, 
നിത്യമായ വിജയവും വിവേകവുമൈശ്വര്യവു_ 
മൊത്തുചേന്നു സുഖിക്കുവാന്‍ സംഗതിയാകും. 
മാനസമേ, മലിനമിക്കലികാല,മോമ്മിച്ചോള 
ജാനകീശനാമമൊന്നേ ശരണമുള്ള. 


ലങ്കാകാണ്ഡം തീന്ന 


ഉത്തരകാണ്ഡം 


മയയരകന്ധരമനോഹരവണ്ണന്‍ 
മഹിസുരപാദസരസിജചിഹന൯ 
സുരപതി, ശോഭാവിഭവ,നാപീത_ 
വരാംശുകന്‍, പത്മരുചിരലോചനന്‍ 
കരധ്ൃയതശരശരാസനന്‍, സദാ 
കപിജനയയതന്‍, പ്രസന്നതാമുത്തി 
സഹോദരാച്ചിത൯, ജനകജാപ്രിയന്‍ 
രഘുകുലമണി, സുജനസമ്പൂജ്യന്‍ 
സുപുഷ്ണകാരൂഡന്‍ മുരാരി കാക്കണ_ 
മപാരകാരുണ്യനിധിക്കു വന്ദനം! 


അജമഹേശ്വരസമച്ചിതങ്ങളാ_ 
-യവനിജാകരസുലാളിതങ്ങളായ” 
നതജനമനോമധുകരങ്ങറാംക്കു 
ഹിതമരുളന്ന മലരുകളായി 
വിളങ്ങും കോസലനരേന്ദ്രപാദങ്ങാം 
തുളസിതന്‍ ഹൃത്തില്‍ത്തെളിഞ്ഞുനില്ലണം. 
അമേയകാരുണ,നഭീഷ്ടദായക_ 
' നമാപതി, ശംഖധവളസുന്ദര൯ 
.മനോജനാശനന്‍ മഹേശനെന്നുടെ 
മനം കുളിപ്പിപ്പാ൯ നമസ്ത്രിക്കുന്നേന്‍. 


വനവാസാവധി കഴിഞ്ഞുകൂടുവാ൯ 
ദിനമൊന്നുമാത്രമവശേഷിക്കവേ 
അയോദ്ധ്യയില്‍ മേവും ജനതതിക്കെല്ലാം 
വിയോഗസന്താപമൊഴിയുമെന്നായി. 
.പ്രഭസ്മരണയാല്‍ത്തരളിതരാകെ_ 
.ശാശുഭശകുനങ്ങഠം തെളിഞ്ഞു മേല്ലൃമേല്‍. 
ഭഗവദാഗതി വിളിച്ചു ചൊല്ലുംപോല്‍ 
നഗരമത്യന്തമനോഹരമായി. 
“വരുന്നു രാമനും കുമാരനും മനോ_ 
ഹരാംഗി സീതയ്യ' __മിതേവിധമൊരാഠം 
.പറഞ്ഞുകേരംക്കുവാന്‍ കൊതിച്ചു കസല്യ; 
നിറഞ്ഞു സംഭ്രമം തദീയചിത്തത്തില്‍. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


782 


തുളഭസീദാസരാമായണം- 


ഭരതമാതാവും സുമിത്രയും തദാ 
ഭരിതകതുകം മിഴിനടത്തിനാര്‍. 
തുടിച്ചു ദക്ഷിണളജവും നേത്രവും 
തുരുതുരെയങ്ങു ഭരതനന്നേരം. 
ലസന്നിമിത്തമാണിതെന്നറികയാല്‍ 
പ്രസന്നനായ്തീന്ന കുമാരനോക്കയായ?: 
“അവധി മാത്രമാണെനിക്കൊരാശ്രയ_ 
മതിന്നു നാളൊന്നേ വരേണ്ടതായുള്ള. 
വരാതിരിക്കുവാന്‍ നിനസ്ത്റുമോ ദേവന്‍ 
ദുരാഗ്രഹിയെന്നെ മറന്നിരിക്കുമോ? 
മമാഗ്രജാതനില്‍ ദുൃഡാനുരാഗിയാം 
കുമാരലക്ഷ്യണന്‍ മികച്ച പുണ്യവാന്‍. 
ഛലമതി, ദുഷ്ടന്‍ ഭരതനെന്നുള്ളില്‍ 
ജലജലോചനനറിഞ്ഞിരിക്കണം; 
അനുഗമിക്കുവാനനുവദിക്കാഞ്ഞ_ 
തതുകൊണ്ടാവണമഭാഗ്യനാമെന്നെ. 
കൃതമായതുള്ളില്‍ത്തറച്ചാകില്‍ക്കല്ല_ 
ശതങ്ങഠംകൊണ്ടുമില്ലെനിക്കു മോചനം. 
ഗണിക്കയില്ലെന്നാലതൊന്നുമുത്തമന്‍ 
പ്രണതകാരുണ്യസമുദ്രമല്ലയോ? 


ഉദാത്തമല്ലയോ നിമിത്തമൊക്കെയു_ 


മുദാരനെത്തുമെന്നുറപ്പ തോന്നുന്നു. 
അവധിയും കഴിഞ്ഞുയിരൊടേ വാഷി. 


ലധമനെന്നെപ്പോലൊരുത്തനാരുളള?” 


വിരഹസാഗരവിചാരവീചിയില്‍ 
 ഭരതനിങ്ങനെ തുടിച്ചിടുന്നേരം 

 ഉഡുപമെന്നപോല്‍ സമാഗതനായി 
Sa ധരിച്ചനിലനന്ദനന്‍. 


ഉത്തരകാണ്ഡം 7783 


നിരന്തരമാര്‍തന്‍ ഗുണഗണങ്ങളെ 
സ്ത്രമൃയമായ്‌ക്കിത്തിച്ചിവിടെ വാഴുന്നു; 
സുഖദ,നാനതപ്രിയന്‍, കുശലി,യാ_ 
രഘൃകുലമണിയെഴുന്നരുളന്നു. 
നിശാചരപ്പടയൊടുക്കി നിശ്ശേഷം 
നിലിമ്പകീത്തിതയശസ്തനായിതാ, 
അയോദ്ധ്യയിലേക്കു വരുന്നു വത്സനും 
പയോജഗാത്രിയുമരികില്‍ മിന്നുന്നു." 


ക്ഷ്ൃധാത്തനാമൊരു നരനു കൈവരും 
സുധകണക്കായി കുമാരനീ മൊഴി. 


* “സഖേ, ഭവാനാരാണെവിടെനിന്നിങ്ങെന്‍ 
സവിധമെത്തിയെന്നുരയ്ത കേഴംക്കട്ടെ. 
എനിക്കതിപ്രിയംവളത്തും വാത്തയാ_ 
ലനുഗ്രഹിച്ചല്ലോ ശ്രുതിപുടങ്ങളെ. ”” 


പറഞ്ഞു മാരുതി: “ “അടിയനെന്‍ പ്രഭോ, 
പവനനന്ദനന്‍, ഹനുമാനെന്നു പേര്‍. 


കരുണയേറുന്ന രഘുതിലകന്‍െറ 
ചരണദാസരിലൊരുവനാണു ഞാന്‍.” 


ശ്രവിച്ച മാത്രയില്‍പ്പിടഞ്ഞെഴുന്നേററു 
നൃവരനന്ദനനുടല്‍ത്തരിപ്പൊടം, 
അടന്ുവീഴന്ന നയനനീരൊ$ട_ 
മടുത്തു തന്മാറിലണച്ചു ഭുതനെ. 


“ത്വദീയദശനം സഖേ, മരുത്സുത, 
മദീയസന്താപമകററിയിക്ഷണം. 


തമാലകോമളപ്രിയങ്കരന്‍ നിന്നെ 
ത്തഴുകി നില്ലുന്ന സുകൃതിയായി ഞാന്‍. 


തരേണ്ടതെന്തു ഞാനിതിന്നു നിഷ്ഠതി 
പരം മഹാഹം നിന്‍ വിശിഷ്ടവാചികം. 


കടമിതു വീട്ടാനരു,തിരിക്കട്ടെ; 
കഥകളൊക്കെ നീ കനിഞ്ഞു കേഠപ്പിക്കൂ. 


അടിപണിഞ്ഞടനുരച്ചം മാരുതി 5 
നടന്നതത്രയം ക്രമാനുസാരമായ്‌. 


ഭരതനാരാഞ്ഞാ൯: “ ദയാലുവഗ്രജന്‍ 
ചരണപങ്കജശരണനാമെന്നെ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


784 തുളസീദാസരാമായണം 


_ ച്ലുരംപുകിഗ്ഗരു വസിഷ്ഠനെക്കണ്ടാന്‍. 
വിവരമത്രയുമറിഞ്ഞ മാമുനി 


ഒരിക്കലെങ്കിലും ദയാപുരസ്സുരം 
സ്മ്രിക്കുമാറുണ്ടോ? കഥിക്ക മിത്രമേ!" 


വിനീതമിപ്രശ്ം ശ്രവിച്ച മാരുത_ 
തനയനക്ഷണമദിച്ചു രോമാഞ്ചം. 
ചരാചരപതി നിജവദനത്താല്‍ 
നിരഘനെന്നാരെപ്പുക,ക്ലിടുന്നുവോ, 
വിനയവാരിധിയവന്‍ കുമാരകന്‍ 
ഗുണനിധിയാകാതിരിപ്പതെങ്ങനെ? 
ഇതേവിധമള്ളിലുറച്ചു വായയജന്‍ 
കൃതാത്ഥനായ്‌ച്ചെൊന്നാന്‍ പ്രിയങ്കരോക്തികഠം: 
““നരേന്ദ്രനന്ദന, കരുതുന്നു രാമന്‍ 
ഭരതനെത്തനതുയിരിനൊപ്പുമായ; 
മമതയീവിധമുദിക്കയില്ലാക്കും 
മമ മൊഴി സത്യ,മുറപ്പുനല്ലിടാം.”” 
ഒതുങ്ങിയില്ല തന്‍ കരളിലാനന്ദം 
ഹിതോക്തി കേഠംക്കയാല്‍ക്കുമാരകന്നഹോ! 


വിടവഴങ്ങിച്ചെന്നനിലസംഭവന്‍ 
വിഭൂവിനെത്തൊഴുതുണത്തിച്ചാനെല്ലാം. 
പരിജനാന്വിതന്‍ വിമാനമേറിനാന്‍ 
പുരിയിലെത്തുവാന്‍ വി ളംബമെന്നിയേ. 


ഭരതനാനന്ദപരവശനായി_ 


നൃവരമന്ദിരമലങ്കരിക്കുവാന്‍ 


കറുകയും തൈരും മലരും കായ്കളും 
റമിയലുന്ന സുഗന്ധദ്രവ്യവും, 


൯ ക 


ഉത്തരകാണ്ഡം 785 


തിരക്കിയന്യോന്യം ജനങ്ങഠം: “ “കണ്ടുവോ 
വരിഷ്ലനാം രാമകുമാരനെ നിങ്ങരം? ”” 


അണിഞ്ഞു മിന്നുന്ന മനോജ്ഞസാകേത_ 
മണിനഗരത്തിന്‍ മഹിമ ചൊല്‍വതോ? 
സമസ്തശോഭയം സമാഹരിച്ചൊരു 
വിമുശ്ധകേദാരമതെന്നു തോന്നിടും. 
തെളിഞ്ഞ നീരാന്നു സരയ്യവാഹിനി; 
കുളിമ്മ കൈക്കൊണ്ടു ചരിച്ചു മാരുതന്‍. 
പരിവാരങ്ങളും ഗുരുവരേണ്യനും 
ധരാസുരന്മാരും സഹജനുമൊപ്പം, 
എഴുന്നരുളിനാന്‍ ഭരതനേട്ടനെ_ 
“യെതി രേററാനന്ദം ഭജിച്ചുകൊള്ളവാന്‍. 
മഹിളമാര്‍ ചിലര്‍ കരേറി മേടയില്‍ 
ഗഗനയാനത്തിന്‍ വരവു നോക്കുവാന്‍. 
അടുത്തണയുന്ന വിമാനം കാണവേ 
തുടുത്തു തുമുഖമവക്കു മേല്ല മേല്‍. 
ഗളിച്ചു മംഗളസരളഗാനങ്ങഠം 
കളസ്വരത്തിലശ്ുൂളങ്ങളില്‍നിന്നും. 
അനഘരാഘവശശിയുയദിക്കയാ_ 
ലയോദ്ധ്യയാമബ്ദി പരം വിജുംഭിച്ചു; 
പുരന്ധ്രിമാരതിലിളകിയാടന്ന 
തരംഗമാലയായ?* ചമഞ്ഞിതന്നേരം. 


പുരമനോജ്ഞത കവീന്ദ്രരെക്കാണി- 
ച്ചരവി ന്ദേക്ഷണനരുളിയീവിധം: 


“ “സുഹൃത്തമന്മാരേ, സുഖേന കാണുവിന്‍ 
മഹത്ത്വമുള്ളൊരിപ്പവിത്രമാം പുരം. 
.പരമസുന്ദരം തിരുവൈകുണ്ണമെ- 
ന്നരുളിടുന്നല്ലോ ശ്രുതിപുരാണങ്ങഠം; 
അതു ശരി,യെന്നാലയോദ്ധ്യയെപ്പോലെ 
ഹൃദയഹാരിയല്ലെനിക്കു വൈകുണ്ഠം. 
പിറന്ന മണ്ണിനോടെനിക്കു കൂറേറു_ 
.മറിഞ്ഞിടാം ചിലക്കിതെന്‍ സഖാക്കളേ! 
ഛടയ്ക്നൊരാധാരമിതെന്നു തോന്നിടും; 
വടക്കൊഴുകുന്നു സരയയവാഹിനി. 
അതില്‍ക്കുളിക്കുന്ന സുപുണൃശാലിക_ 
ഒനായാസം മമ പദത്തിലെത്തുന്നു. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


786 തുളസീദാസരാമായണം 


ഇവിടെ വാഴുവോരെനിക്കു ല്യം 
രവികലബ്രഹ്മപദത്തിനഹരും. ”” 


പ്രഭപ്രവരന്‍െറ വചസ്സ കോംക്കയാല്‍ 
പ്രഹൃഷ്ടരായ"ത്തീന്നു വലീമുഖേശന്മാര്‍. 


| 
സരോജലോചനപ്രകീത്തിതം പുരം | 
പരമധന്യമെന്നുരച്ചിടേണമോ? 
പുരസ്ഥരേവരും കുതുഹലത്തൊടേ 
നിരന്നുനില്ലൃവേ ദയാകരന്‍ ദേവന്‍ 
നിലത്തു താഴട്ടെ വിമാനമെന്നുള്ളില്‍ 
നിനച്ചു; പുഷ്ലകമതേവിധം താണു. 
ഇറങ്ങി താഴത്തു വിമാനചാരികരം 
നിറഞ്ഞിതാഹ്റാദകളകളാരവം. 
അളകയിലേക്കു മടങ്ങുവാന്‍ നാഥ 
നരുളിയപോലെ കുതിച്ചു പുഷ്ടകം. 
ച ഗുരുവരന്മാരും പുരജനങ്ങള_ | 
5 മൊരുമിച്ചെത്തിനാന്‍ ഭരതനന്നേരം. 
പുരോഹിതശ്രേഷൻന്‍ വസിഷ്ലനെക്കാണ്‍കെ_ | 
ശ്ൂരവും ചാപവും വെടിഞ്ഞു രാഘവന്‍ 
പവിത്രമാം ഗുരുപദാംബുജങ്ങളില്‍_ | 
പതിച്ചു സാഷ്ടാംഗം നമസ്തരിക്കയായ?. | 


സുമാന്യദേശികവരന്നു സാദരം 

നമസ്യയപ്പിച്ച കുമാരലക്ഷ്യണന്‍. 
കുമാരകന്മാരാല്‍ സമര്‍ച്ചിതരായി 

_ സമാഗതരായ മഹീസുരന്മാരും. 
ഭരതനഗ്രജപദങ്ങളില്‍ വീണാന്‍ 

നിരഘഭക്തിയാല്‍ നിറഞ്ഞ കണ്ണ്ണൊടേ. 

വിടിച്ചെഴുന്നേല്ലിച്ചണച്ചു വക്ഷസ്സി_ 

ടന്നു 


ഉത്തരകാണ്ഡം Ter 


ഭരതനോതിനാ൯ പണിപ്പെട്ടീവിധം: 
* “നരവരോത്തമ, കുശലമാണു മേ. 
ചരണദാസനെന്നറിഞ്ഞു ദീനനി_ 
ന്നരുളി ദശനം ദയാനിധേ, ഭവാന്‍. 
വിരഹസിന്ധുവില്‍ മുഴുകിയോരെന്നെ_ 
ക്കരംപിടിച്ചിതാ കരയ്ക്കണച്ചല്ലോ. ”” 
പ്രമോദഭാരമാന്നണഞ്ഞ ശത്രഘ_ 
കുമാരനെപ്പിന്നെപ്പുണന്നു രാഘവന്‍. 
പരസ്തരാശ്േഷസുഖനിമഗ്നരായ്‌ 
ഭരതലക്ഷ്യണസഹോദരന്മാരും. 
ഘനവിയോഗജരുജയകററുവാ_ 
നനുജനെച്ചെന്നു തഴുകി ലക്ഷ്മണന്‍. 
ഭരതശത്രുഘ്യരവനിജയുടെ 
ചരണപങ്കജം പണിഞ്ഞു സാദരം. 
വിയോഗവേദനയകന്നു സനമുഖ്യ_ 
വിലാസമാന്നിതേ നഗരവാസികരം. 
അഭിമുഖമൊരോ രഘൂത്തമനുണ്ടെ_ 
ന്നവക്കു വിട്രമമുദിച്ചിതന്നേരം. 


ജനനി മാരുടെ സമീപമെത്തുവാ_ 
നിനകലമണി നടന്നു വൈകാതെ. 
പിരിഞ്ഞുപോയൊരു കിടാവിനെക്കണ്ടു 
വിരഞ്ഞു മണ്ടുന്ന പശുക്കളെപ്പോലെ, 
മഹീശനാരിമാരുഴറിയോടിനാര്‍ 
ഗൃഹാങ്കണം വിട്ട നടയഷ്ക്കുലോളവും. 
പയോദകോമളനണഞ്ഞമാത്രയില്‍ 
പരം പ്രിയത്തൊടേ പുണന്നിതമ്മമാര്‍. 
വ്യഥയശേഷവുമകററുമാറുടന്‍ 
മധുരവാക്കുകളരച്ചു രാഘവന്‍. 
രഘുവരഭക്തന്‍ പ്രിയാത്മജാതനെ_ 
സുമിത്രയും ചെന്നു തഴുകിനാളട൯. 
ഭരതമാതാവു കുമാരരാമന്‍െറ ൦ 
കരവലയത്തിതസ്റ്റഖിച്ച നില്ലവേ 
ഹൃദയസങ്കോചമുദിക്കയായ” സ്വയം 
ക്ദനമേകിയ കഥ നിനയ്ക്യാല്‍. 


പ്രിയമാതാക്കളെത്തഴുകി ലക്ഷ്മണന്‍ 
വിയോഗവേദന വെടിഞ്ഞിതാകവേ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


88 തുളസീദാസരാമായണം 


ജനനിമാരുടെ പദസരോജങ്ങഠം 
ജനകപുത്രിയം പണിഞ്ഞു ചുംബിച്ചു. 
സഹഷ്മേകിനാരനുഗ്രഹങ്ങളാ_ ' 
മഹീശപത്നിമാരവഠംക്കു മേല്ല്യമേല്‍. 
പുരസ്ഥരത്രയയം രഘുവരാസ്യത്തി_ ) 
ലുറച്ച കണ്ണമായ?ക്കഴിച്ചു മാത്രകഠം. [ 
ചിരപ്രതീക്ഷിതമുഹൂത്തമാകയാല്‍ 

സ്റ്രിച്ച കണ്ണനീരടക്കിനാരവര്‍. 

അരിമ്പൊന്നിന്‍താലനിരയും ദീപവും 
കരങ്ങളിലേന്തിയുഴിഞ്ഞു രാമനെ. 1 
വിവിധഭൂഷണവസനസഞ്ചയം 

E 'വിതറിയാനന്ദതരളിതാംഗരായ?. 


തനയമോഹനമുഖാംബുജും നോക്കി ॥ 
നിനച്ച കാസല്യ വികാരവായ്ക്കൊടേ: 

“വിചിത്രമോക്കിലാ നിശാചരേന്ദ്രനെ_ 
യജയിച്ചതെങ്ങനെ കുമാരനെന്മകന്‍? 
അതിസുകുമാരരിവരിരുവരു_ 

മരക്കരോ, മഹാപ്രതാപശാലികരം. 


ഇളംതളിരൊത്ത സുതാംഗമീക്ഷിച്ചു 
പുളകമാലയൊന്നണിഞ്ഞു കൌസല്യ. 


നരാകൃതിപൂണ്ട രവിസുതാര്യരും 
പരമഭക്തനാം വിഭീഷണന്‍താനും 
ഭരതസാശീലൃഗുണങ്ങളോക്കയാല്‍ 
പെരിയവിസ്മയം കലന്നു വാഷ്തരിനാര്‍. 
പുരജനങ്ങാംതന്‍ നിരുപമപ്രേമ_ 
മരന്ദധാരയെപ്പകക്ക്ി പിന്നെയും. 
 ഗുരുസമക്ഷത്തില്‍ സഖാക്കളെ വിളി_ 
രുളിച്ചെയ്ക്കയായരവിന്ദേക്ഷണന്‍: 
ഇതം, മഹാത്മാവാം വസിഷ്ടമാമുനി 
രി ംശത്തിന്‍ മഹാപുരോഹിതന്‍. 


ഉത്തരകാണ്ഡം 789: 


മമഹിതത്തിനീ മനോജ്ഞശീലന്മാര്‍ 
മരണവും തൃണംകണക്കു കണ്ടവര്‍. 
ഭരതനെക്കാളും പ്രിയങ്കരന്മാരായ൨_ 
ക്കരുതിടുന്നു ഞാനിവരെയെന്‍ ഗുരോ!” 


പുരുഷരത്നത്തിന്‍ വചനം കേരംക്കവേ 
പുതിയൊരാനന്ദമിയന്നു സവ്വരും. 
വണങ്ങി വാനരവിഭീഷണാദികരം, 
ജനനികാസല്യ വരങ്ങഠം നല്ലിനാരം: 
“ “എനിക്കു രാമനെക്കണക്കു നിങ്ങളും 
പ്രണയപാത്രങ്ങളറിഞ്ഞുകൊള്ളവിന്‍. '” 


നരേന്ദ്രമംഗലഗ്ൃഹത്തിലെത്തുവാന്‍ 
തിരിഞ്ഞു രാഘവന്‍; പൊഴിഞ്ഞു പൂമഴ. 
ഉയന്ന മാളികപ്പുറം കരേറിനാ_ 
രുദാരദശനം കൊതിച്ചു നാരിമാര്‍. 
ഭവനപംക്തിത൯ നടയിലൊക്കെയും 
സുവണ്ണകുംഭങ്ങാം നിരന്നുകാണായി. 
അരിയപുക്കുല, കൊടി, കൊടിക്കൂറ, 
വരിവരിയായി വിളങ്ങി, നീളവെ. 
തളിച്ചു വീഥിയില്‍ സുഗന്ധവസ്തക്കഠം 
കളമെഴുതി നാർ വിചിത്രശോഭമായ്‌. 
അനുഗ്രഹിക്കയായ” നഗരവ്വദ്ധമാര്‍; 
മനോജ്ഞഗാനങ്ങളതിത്തു മങ്കമാര്‍. 


രഘുപുരത്തിന്‍െറ പരമസാഭഗം 
ലഘുമതിയിവ൯ വചിപ്പതെങ്ങനെ? 
നിരഘകോസലനഗരമാകിയ 
സരസ്തിലെജ്ജനകുമുദസഞ്ചയം, 
വിയോഗവാസരം കഴിഞ്ഞു രാമനാം 
വിധുവുദിക്കവേ വിരിഞ്ഞു പൂണ്ണമായ്‌. 
എഴുന്നരുളിനാന്‍ നൃപനിലയത്തില്‍ 
മുഴങ്ങി വാദിത്രനിനദമെങ്ങുമേ. 
സുശോഭനങ്ങളായച്ചമഞ്ഞു ദിക്കുകരം, 
സുഖിച്ചു സവ്വരും സനാഥരാകയാല്‍. 
വരുത്തി വിപ്രരെക്കുലപുരോഹിതന്‍൯ 
വസിഷ്ലനോതിനാന്‍൯: “  മഹാദ്വിജേശരേ.. 


മുഹൂത്തമുണ്ടിന്നു നടത്തുകവേണം 
രഘുപ്രവീരന്‍െറ നൃപാഭിഷേചനം.' $ 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


790 തുഭസീദാസരാമായണം 


പ്രഹൃഷ്ടരായുടനൊരുങ്ങിനാരവര്‍ 
മഹഷികല്പന മുറയ്ക്കനുഷ്ിപ്പാന്‍. 

ഗുരുനിയോഗത്താല്‍ സുമന്ത്രരപ്പൊഴേ 
കരിതുരഗാദിയൊരുക്കിനിത്തിനാന്‍. 
അയച്ചു ഭുതരെശ്‌ശുഭകരദ്രവ്യ- 
നിചയവുമങ്ങു വരുത്തി വിദ്ൂതം. 
അഭിഷേകോത്സവവിലാസലാസ്ൃത്താ- 
ലഭൂതപൂവ്വമായ്‌ വിളങ്ങി പത്തനം. 


സുഖോചിതസ്ഥാനത്തിരുത്തണം തന്‍െറ 
സഖാക്കളെയെന്നു തിരുവടി ചൊല്ലെ, 
വിളിച്ചിരുത്തിനാര്‍ വിഭീഷണാദ്യരെ 
വിശിഷ്ടമഞ്ജുളസ്ഥലത്തു സേവകര്‍. 


ഭരതന്‍െറ ജടയഴിച്ച തന്‍ കൈയാല്‍ 
കരുണയേറുന്ന സരോരുഹേക്ഷണന്‍. 

| കുളിച്ചുവന്നെത്താനയച്ചു പിന്നെയ_ 
i ക്കുമാരകന്മാരാം സഹോദരന്മാരെ. 
5 അഴിച്ചു തന്‍ ജട ഗുരൂത്തമാജ്ഞയാല്‍ 
കുളിച്ചു രാമനുമണിഞ്ഞു ഭൂഷണം. 
സുമാംഗി സീതയും നിമജ്ജനംചെയ്ത 
സുവസ്ത്രഭഷണവിഭൂഷിതയായി. 
മനോജ്ഞരൂപവും ഗുണഗണങ്ങള_ 
മിണങ്ങി മിന്നുന്ന ജനകനന്ദിനി 
സ്ററടപ്രഭാനിധി കുമാരരാമന്‍െറ_ 
യിടത്തുഭാഗത്തായിരുന്നരുളവേ 
ഫലിച്ചു തങ്ങാംതന്‍ പിറവിയെന്നൊരു 
_ പിലപ്പെടും ചിന്ത വഹിച്ചിതമ്മമാര്‍. 
സമാസ്വദിക്കയായ്‌ മഹോത്സവമധു 
പി മാനമേറിയ വിബുധസഞ്ചയം. 
1സിഷ്ലനാനന്ദവിവശിതാശയന്‍ 
വരി പി യുള്ള മുഹൂത്തമെത്തവേ 
അഹസ്കറരാഭമായ ജ്വലിക്കുമുത്തമ_ 
മഹാഹപീഠത്തിലിരു 


7 


ഉത്തരകാണ്ഡം 


അരുളി ദക്ഷിണ മഹീസുരക്കെല്ലാ_ 
മറുതിയില്ലാതെ ധന,മിരപ്പോക്കും. 
നൃപാസനത്തിങ്കല്‍ ത്രിഭുവനേശ്വര_ 
നുപവേശിക്കവേ നിലിമ്പസഞ്ചയം 
സഹഷമുച്ചത്തില്‍ മുഴക്കി വാദ്യങ്ങാം 
സുഖേന നത്തനം തുടങ്ങി ഭംഗിയില്‍. 
കുട തഴകളം പിടിച്ചു നില്ലയായ൦_ 
ക്കുതുകമേറുന്ന വിഭീഷണാദി കരം. 
സഭാരൃനായ മേവും രഘുപതിയടെ 
ശൃഭാംഗസരഭഗം നിതാന്തമോഹനം. 
മനോഹരപീതവസനധാരിയായ? 
മഹഷിചിത്തവും മയക്കി രാഘവന്‍. 
മുകുടവും നാനാവിഭൂഷണങ്ങളം 
പ്രകടമാക്കിയ സുഷമയദ ഭൂതം. 


ശരീരമാന്നുകൊണ്ടണഞ്ഞ വേദങ്ങരം 
പരമമൂത്തിയെ സ്തൃതിച്ചു സാദരം: 


* “ജയിക്ക രാജന്യശിരോമണേ, ഭവാന്‍ 


ജയിക്ക നിസ്കലനിരഘരൂപമേ! 
സഗുണനിര്‍ഗ്ഗണസ്വരൂപമേ, ഭവാന്‍ 
സമസ്മദുഃഖവുമെരിക്കുമഗ്നിതാന്‍. 
ശരണമേവക്കുമരുളിട്ടവോനേ, 
നരാകൃതിപൂണ്ട ദയാനിധാനമേ, 
ജയിക്ക ജാനകീസമേതനായ മിന്നും 
ജഗല്‍പ്രഭോ; നിന്നെ നമസ്ത്റരിച്ചിടാം. 


സുരാസുരനാഗമനുഷ്യവ്ൃന്ദവും 
ചരാചരങ്ങളും ഹരേ, ജഗല്‍പതേ, 


വിഷയമായയ്കു വശപ്പെട്ടു, കാലം, 
വിവിധകമ്മങ്ങളിവയ്കധീനരായ” 
പകലിരവൊരേകണക്കു സംസാര 
വികടമാഗ്ശത്തില്‍ ചരിക്കയല്ലയോ? 
ദയാര്‍ദ്രമായ നിന്‍ കടാക്ഷമേ താപ- 
ത്രയവിനാശനം, തമോഹരം സദാ. 
ഭവാമയം പോക്കും പ്രഭോ, തുണയ്കണം 
ഭവാനെയിജ്ജനം നമസ്തരിച്ചിടാം. 
അനുദിനം ജ്ഞാനമദാന്ധരായ്ത്ീരും 
ജനങ്ങളാപത്തില്‍ പതിച്ചുപോകുന്നു, 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


791 


കിക്‌ sa 


792 തുളസീദാസരാമായണം 


നിരീഹരായ”* നിന്നെബ്‌ഭജിക്കുവോരെല്പാം 
തരണം ചെയ്യന്നു ഭവമഹാണ്ണവം. 
അജഹരസേവ്യം തവപദാംബുജ_ 
മഹല്യതന്‍ ശാപമകററിയില്ലയോ? 
അതിങ്കല്‍നിന്നല്ലീ ജനിച്ചതു സുര. 
നദീമണിയായ വിശുദ്ധജാഹ്നവി? 


ഗ്വജാങ്കശവരൂകമലശോഭിതം 
വിജിതവിശ്വമപ്പദം നമിച്ചിടാം. 


അഗോചരമായ തനിമുരടൊടും 
നിഗമം നാലുമാമരിയ തോലൊടും 
കവരമാറൊടുമിരുപതുമഞ്ചും 
Jn പ്രവരകോമളശിഖരങ്ങളൊടും 
നിരവധി ദലസുമനിരയൊടും 
മധുരതിക്താഡ്യഫലഗണത്തൊടും 
വലയിതമായ ലതയൊടുമൊത്തു 
വിലസിനില്ലയാണനാദിപാദപം. 
പ്രതിദിനമിതില്‍ വിരിഞ്ഞു മിന്നുന്നു 
പതിയ പല്ലവകസുമസഞ്ചയം. 
അഗുണനായ” നിന്നെബ്‌ഭജിച്ചുകൊള്ളട്ടെ 
നിഗമസാരങ്ങളറിഞ്ഞ സൂരികരം; 
അടിയരോ, നിന്‍െറ സഗഗുണരൂപത്തെ_- 
യഹന്നിശം വാഷ്ത്രിക്കു താത്ഥരായിടാം. 
 വികാരഹീനരാഗ്ത്കുരണം മൂന്നാലും 
വിഭോ, ഭവല്‍പദരതി വരുത്തണം. 
വരമിതുമാത്രമരുളിടേണമേ 
രമകാരുണ്യനിധേ, രഘൂത്തമ! ”” 


 കലേശചചുഡനും പ്രസന്നചിത്തനായ” 
ത്രി; ലാകനാഥനെ തില യാത്രയായ”. 


ഉത്തരകാണ്ഡം _ 798 


അമത്ത്ൃയദുരല്പഭപദത്തിലെത്തിട്ടം 
സമസ്തഭക്തരുമിതൊന്നു കേഴംക്കുകില്‍. 


ഉദിച്ചു കോസലപുരിയില്‍ നിതൃവു_ 
മുദാത്തമംഗളം; സുഖിച്ചു പരരരും. 
മഹേശമാമുനി പ്രപൂജിതമായ 
രഘൂത്തമാംഘിയില്‍ത്തഴച്ചു ഭക്തിയും. 
ഇരക്കുവോക്കെല്പാം ലഭിച്ചു കാമിതം 
വരിച്ചു വാഞ്ചിതം ധരാസുരന്മാരും. 
കപീന്ദ്രരാനന്ദപരവശരായി_ 
ക്കഴിച്ചിതബ്ദാദ്ധം മഹാനഗരിയില്‍. 
മറന്നു തങ്ങാംതന്‍ ഗൃഹങ്ങാംപോലുമേ 
പരദ്രോഹചിന്ത ഗുണികളെന്നപോല്‍. 


രഘുകുലേശ്വരന്‍, സുഖിച്ചുവാഴുന്ന 
സഖാക്കളെ വിളിച്ചരുളി ശാന്തമായ്‌: 
* “സുഹൃത്തമന്മാരേ, ഭവത്സഹായത്തിന്‍ 
മഹത്ത്വമെങ്ങനെ പുകഷ്തരിടന്നു ഞാന്‍? 
മമ ഹിതത്തിനായ്‌ഗ*്‌ഗൃൃഹസഖങ്ങളെ_ 
സ്തമാന്യരേ, നിങ്ങഠം വെടിഞ്ഞതില്ലയോ? 
അതൊന്നിനാ,ലെങ്കൽബിഭവാദ്ൃശക്കുള്ളോ_ 
രചഞ്ചലപ്രേമമറിഞ്ഞിടുന്നു ഞാന്‍. 
മദീയരാജ്യവമനുജനും, സീത, 
മമ തനു, ഗൃഹം, പരിവാരങ്ങളും 
എനിക്കു നിങ്ങളെക്കണക്കൊരുറം പ്രിയ 
മണജ്തുകയില്ലെന്നറിഞ്ഞുകൊള്ളവിന്‍. 
കപിപ്രവേകരേ, കഥിച്ചിടുന്നു ഞാന്‍ 
കളങ്കമില്ലിതിലൊരല്പമെങ്കിലും. 
സ്വസേവകന്മാരില്‍ പ്രസന്നരാമാരും 
പ്രസിദ്ധമാണിതു ജഗത്തിലെന്നാലും 
അനഘസേവനനിരതരേ, നിങ്ങ. 
ളതിപ്രിയങ്കരരിവന്നു നിണ്ണയം. 
തിരിച്ചുപോകുവിന്‍ സഖാക്കളേ, നിങ്ങാം 
സൂരിക്കുവിന്‍ സവ്ൃഹിതകരനെന്നെ. '' 


പ്രശാന്തരമൃമീ വചസ്സ കേടംക്കവേ 
വിശുദ്ധഭക്തിയില്‍ മുഴുകി വാനരര്‍. 
അവക്ട തങ്ങളാ,രെവിടെ നില്ലയാ-- 
ണിവണ്ണമടംഭൂമമുദിചചു മേല്ലുമേല്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


794 തുളസീദാസരാമായണം 


nn 


മൊഴി മറന്നപോല്‍ക്കുഴങ്ങി നിന്നുപോയ” 
തൊഴകരത്തൊടേ വിഭീഷണാദികാം. 
പരവശരായോരവക്കു സാന്തവന_ 
മരുഭിനാന്‍ പ്രഭ പലേ മൊഴികളാല്‍. 
പ്രവഗനാഥക്ഠായ* വരുത്തിനാനുടന്‍ 
വിവിധഭഷണവസനസഞ്ചയം. 
ഭരതനഗ്രജഹിതമറികയാല്‍ 
വരവസനവും മണിവിഭൂഷയും 
അപാരഹഷമോടെടുത്തു നല്ലിനാന്‍ 
കപീശ്വരന്‍ തന്‍െറ കരത്തിലാദ്യമായ”. ( 
പ്രഭത്തമാജ്ഞയാല്‍ കുമാരലക്ഷ്മണന്‍ 
വിഭീഷണന്നേകി വസനഭൂഷകരം. 
മറന്നു സവ്വവും രഘുവരഭക്തി_ 
ഭരിതചിത്തനായിരുന്നിതംഗദന്‍. 
വിളിച്ചതില്ലടുത്തവനെ,യന്യരാം 
വലീമുഖന്മാക്കു കൊടുത്തു ഭൂഷകരഠം. 
ഉണന്ന താരേയന്‍ വിഷണ്ണനായ്‌പ്പദം 
പണിഞ്ഞു ദേവനോടുരച്ച സങ്കടം: 
““കൃപാസുഖസിന്ധോ, ഭഗവന്‍, സവ്വജ്ഞ, 
വിപത്തകററുന്ന ഹിതപ്രദായക, 
മരണവേളയില്‍ജ്ജനകനെന്നെ നി൯_ 
കരത്തിലപ്പിച്ചതറിഞ്ഞുകൂടയോ? 
ശരണമറേറാക്കു ശരണമാം ഭവാന്‍ 
ശരിക്കതോത്തെന്നെ തൃജിച്ചിടൊല്പ കേരം. 
എനിക്കു നാഥനും ഗുരുവുമച്ഛനും 
ജനിത്രിയുമെല്ലാം വിഭോ, ഭവാനല്ലി? 
തവാംഘ്രിപങ്കജയുഗം വെടിഞ്ഞു ഞാ_ 
eo ടെയാണാവോ ഗമിപ്പതീശ്വര? 


ലെ കല്‍ മാമക. 
ലു SSUES TE 


മെ 


Pais A Te 
ത ൨൨3 


ഉത്തരകാണ്ഡം 


കുമാരതാരേയനിവേദനത്തിനാല്‍ 
സമാര്‍ദ്രചിത്തനായ” ചമഞ്ഞ ഭൂവരന്‍ 
മണിമയമാലാകനകവസ്ധ്രങ്ങ_ 
ളണിയിച്ചും പോകാനനുജ്ഞ നല്ലിനാന്‍. 
അനുഗമിക്കയായ ഭരതശത്രുഘ_ 
രവനെ__യന്യ നപ്രണയശീലനെ__ 
തിരുവുടല്‍ കണ്ടു മനംകുളിക്കുവാന്‍ 
തിരിഞ്ഞുനോക്കിനാ൯ കപീന്ദ്രനംഗദന്‍. 
കമലനേത്രന്‍െറ വിലോകനങ്ങളും 
വിമലവാക്യൃവും വിമുശ്ധഹാസവും 
അവന്‍െറ ചിത്തത്തില്‍ തെളിഞ്ഞുകാഞ്കയാ_ 
ലവനതശീഷം നടന്നു വാനരന്‍. 
അമായഭക്തി കണ്ടറിഞ്ഞു തുഷരായ”_ 
ക്കുമാരകന്മാരും മടങ്ങിനാരുടന്‍. 

രപൃവഗനാഥനാം രവിസുതനൊടു 
പവനജന്‍ നേന്നാന്‍ വിനയപുവ്വകം: 
:  അനഘരാഘവപദം പണിഞ്ഞു ഞാന്‍ 
ദിനങ്ങളൊട്ടിങ്ങു കഴിച്ചുകൊള്ളട്ടെ. 
ദയാനിധേ, പിന്നെ മടങ്ങിയെത്തിടാം 
ദശദിനാവധിയനുവദിക്കണം. 

പറഞ്ഞു വാനരകലാധിനായകന്‍: 
““പവനപുത്ര, നീ സപുണ്യവാരിധി. 
കരുണയേറുന്ന പരമനാഥനെ_ 
പ്പരിചരിക്ക നീ മനോരഥംപോലെ, " 


അനുമതിയേവമരുളി സുഗ്രീവ 
നനുചരരൊത്തു നടന്നിതക്ഷണം. 

ഗുഹനിഷാദനും വിഭൂഷണാദികം 
.രഘുകുലോത്തമനരുളിയോതിനാ൯: 
“ഗൃഹത്തിലേക്കിനി മടങ്ങുകെന്‍ സഖേ, 
ഗ്രഹിക്ക ധമ്മാനുചരണകമ്മഞ്ങഠം. 
മറന്നിടായ്ക്കു മാം; സുഹൃത്തമന്‍ ഭവാന്‍ 
ഭരതനെപ്പോലെ മമപ്രിയങ്കരന്‍. 
പരത്തിലേക്കിനി മുറയ്കു വന്നു നീ 
തിരിച്ചുപോവുകില്‍സ്തഖിക്കുമെന്മനം.”” 

സമൂൃദ്ധസരഖ്യനായ്‌” നിഷാദസത്തമന്‍ 
നമസ്തരിച്ചുടന്‍ വിടവഴങ്ങിനാന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


795 


706 തുളസീദാസരാമായണം. 


പലേവിധത്തിലും പ്രഭത്തമഗുണം 
പറഞ്ഞുകേഠംപ്പിച്ചാന്‍ സുഹൃജ്ജനങ്ങളെ.. 


രഘുപതിയുടെ ചരിതമോത്തോത്തു 
നഗരവാസികടം പുകഴ്തി മേല്ലുമേല്‍. 
പ്രസന്നരായശ്തീന്ത സമസ്തലോകരും 
പ്രജകളാനന്ദം നുകന്നു നിത്യവും. 
പരസ്തരവൈരം മറന്നു; രാഘവ_ 
കരപ്രതാപത്താലൊടുങ്ങി ദുഘടം. 
നിജനിജവണ്ണാശ്രമസുധമ്മത്തെ_ 
ബ്‌ഭജിച്ചു സവ്വരും ചരിച്ചു നീതിയില്‍. 
ഭവിച്ചതില്ലെങ്ങും ഭയാമയാദിക_ 
ഉവക്കു നിത്യവും സുഖമുപാഗതം. 
fe കടുകളവില്ലാ കനത്ത താപങ്ങരം 
_ കവിഞ്ഞിതന്യോനയപ്രണയമാധുരി. 
ചരിച്ചു സദ്ധമ്മം പദചതുഷ്ണത്താല്‍ 
ദുരിതമെന്നതു കിനാവിലുമില്ല. 
പുരാംഗനമാക്കും പുരുഷജാതിക്കു_ 
മരിയ സദ്‌ഭക്തിയുദിച്ചു രാമനില്‍. 
 അകാലമൂത്യവില്പവക്കൊരാധിയി_ 
പ്രോഗഗാത്രരായ്‌ച്ചമഞ്ഞു സവ്വരും.. 
ദരിദ്രനോ, വെറും വിമൂഡചിത്തനോ, 
വിലക്ഷണാംഗനോ, ദയാഹദീനനോ.. 
നരക്കിടയിലില്ലവിടെ,യെന്നല്ല 
_ പെരുത്തു പുണ്യങ്ങളിണങ്ങി മന്നതില്‍.. 
4 കഴും സപ്ലസമുദ്രരൂപമാ_ 


യകോസലപുരാധിനാഥന്‍െറ 
ശക്തിയിലമന്നിതഞ്ജസാ. 


ഉത്തരകാണ്ഡം 


ബ്വനതരുക്കളില്‍ സുമഫലങ്ങളം 
കനികളുമെന്നും വിളങ്ങിനില്ലയായ൦. 
ഹരിയമാനയമിണങ്ങി,യാവിധം * 
പരസ്റ്റരരവൈരം വെടിഞ്ഞു പക്ഷികഠം. 
ചരിച്ചു നിര്‍ബ്‌ഭയം വനത്തിലേണങ്ങഠം 
മരുത്തു ഗന്ധവും കുളിമ്മയും നല്ലീ. 
മധുനുകന്നെങ്ങും പറന്നു വണ്ടുകരം 
മധുരനാദങ്ങളുതിത്തു ചുററിലും. 
ലതാമഹീരുഹസമൂഹമുഴിയില്‍ 
വിതറി,യയത്തമഫലങ്ങഠം നാഠംക്കുനാരം. 
വിശുദ്ധമാം ക്ഷീരം ചുരത്തി ഗോവ്ൃന്ദം 
വിളങ്ങി ധാന്യങ്ങാം നിറഞ്ഞു കോസലം. 
കൃതയൃഗത്തിന്‍െറ ഗുണങ്ങളൊക്കെയും 
ദ്വിതീയമാം യുഗം വഹിച്ചു ഭംഗിയില്‍. 
ജഗദാത്മാവാണു ഭരിപ്പതെന്നോത്തു 
നഗങ്ങളാകരമയങ്ങ്ളാഷ്കണ്ണിന്നു. 

.കുളിത്ത നിമ്മലജലം നിറഞ്ഞങ്ങു 
ഫളിച്ചു മഞ്ജുളനദികളൊക്കെയും. 
അതിത്തിലംഘിക്കാതമന്ന സാഗര. 
മനുക്ഷണം കരയ്തെറിഞ്ഞു മുത്തുകരം. 
“നിറഞ്ഞു പത്മങ്ങഠം സരോവരങ്ങളില്‍_ 
ത്തെളിഞ്ഞു സാഭഗം പരത്തി ദിക്കുകഠം. 
“വെളിച്ചവും ചുടമയച്ചിതംശുമാ-- 
നൊഴുക്കി പീയൃഷമയുഖമിന്ദുവും. 
.ധരശ്ണു മംഗളം തഴച്ചുകൊള്ളവാ൯ 

മറയത്തു വഷിച്ചു പയോദമാലകടഠം. 
.സുഖോചിതധമ്മധുരീണനാകയാല്‍ 
മഖങ്ങളൊട്ടേറെ നടത്തി രാഘവന്‍. ) 
സുമാംഗി വൈദേഹി വിനയവാരിധി 
കമനനു ചേന്ന കളത്രമാസ്ത്ീന്നു. 
അപാകമില്ലാതെ പരിചരിക്കുവാ- 
നനേകദാസിമാരരമനയ്കുള്ളില്‍ 
-ഒരുങ്ങിനില്ലിലം ഗൃഹപരിചര്യ- 
ഗ്ലുരുവയര്‍മണി മുതിന്നു നിത്യവും. 
പതിഹിതമെന്തെന്നറിഞ്ഞതേവിധം 
സതിയനഷ്ഠിച്ച സമസ്തകമ്മവും. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


797 


| 1198 തുഭസീദാസരാമായണം 


ജനനിമാരെയും പരിചരിച്ചിത_ 
ജജനകനന്ദിനി വിനയശാലിനി. 
ഉമാദിദേവിമാക്കപാസ്യയല്ലയോ 
ക്ഷമാതനൂജയായ്‌പ്പിറന്ന ലോകാംബ. 


അനുജരില്‍ പ്രീതിവളന്ന ഭൂവര_ | 
നനുദിനമോതിക്കൊടുത്തു നീതികരം. 


രഘൂത്തമപ്രേമം കൊതിച്ചുമാത്രമാ 
നഗരവാസികാരം നയിച്ചു നാളകരം. 


ഇതുവിധം കാലംകഴിക്കവേ സീത_ 

ഷ്്രിരുതനയന്മാര്‍ ജനിച്ചു കോമളര്‍. 
ദശരഥാത്മജപ്രതിബിംബങ്ങളാ_ . 
ക്കുശലവന്മാരോ ഗൃണനികേതങ്ങഠം. 
വിനയശീലന്മാര്‍ വിജയമുത്തികരം 

Te - ജനമനോഹരകളേബരന്മാരും. 
Fe ഭരതമുഖ്യരാം സഹോദരന്മാക്കു_ 
 മിരുസുതര്‍വീതം പിറന്നിതന്നാളില്‍. 
3 പ്രഭാതമജ്ജനംകഴിഞ്ഞു നിത്യവും 
ഇ സഭാതലം പൂകും സരോജലോചനന്‍. 

ഭജനീയാംഗന്‍െറയരികില്‍ മേവിടും 

സുജനപ്പന്ദവും ദ്വിജവരന്മാരും. | 

വസിഷ്ലമാമുനി, ശ്രുതിപുരാണങ്ങഠം 

വചിപ്പതു കേട്ട സുഖിക്കുമേവരും. ന 

അതു കഴിയുകില്‍സ്റ്റഹജരുമൊത്തു 

ഹിതകരാഹാരം ഭൂജിക്കുമുത്തമന്‍. 
ല്‌  തനയളക്തികണ്ടനുപമാനന്ദ_ | 
 മനുഭവിച്ചിടും പ്രിയജനനിമാര്‍. | 
ഭരതശത്രഘരനിലജനൊത്തു | 

വരോദ്യാനമണഞ്ഞു നിത്യവും 
tenets ഗുണങ്ങഠം വണ്ണിച്ചു 
പമ ലഹരി പൂണ്ടിടും. 

ഹത്തിലും രാമ 


ഉത്തരകാണ്ഡം 799 


മണിഘടിതമായ്‌ വിളങ്ങും കാഞ്ചന_ 
മയമനോഹരഗ്ൃഹമുഖങ്ങളും 
വിചിത്രവണ്ണാഡ്യശിലാനിരയാക്കി 
വിശിഷ്ടമാക്കിയ കുളിത്തളങ്ങളം 
സുരപുരത്തിനു നവഗ്രഹങ്ങം പോല്‍ 
സുസജ്ജമാക്കിയ ശിബിരപംക്തിയും 
സ്റ്റടികഖണ്ഡങ്ങഠം പടുത്തു രമ്യമായ” 
വെടിപ്പി യററിയ നടവഴികളം 
ഇനശശിപ്രഭ കലന്നു മിന്നുന്ന 
കനകസ്തുപങ്ങഠം ചുമന്നു ഭംഗിയില്‍ 
നഭസ്സ്ില്‍മുട്ടമാറുയന്നു നില്കുന്ന 
നയനമോഹനമണിമാടങ്ങളും 
മണിഖചിതമാം ഗവാക്ഷപംക്തിയ്യം 
മണിദീപങ്ങളം ഹരിക്കുമാരെയും. 
രഘുവരോദന്തം കുറിച്ച ചിത്രങ്ങാം 
ഗൃഹങ്ങളില്ലൊം നിരന്നുകാണായി. 
ലതാനികുഞ്ജങ്ങാം വസന്തമോഹന_ 
ദ്യുതി വിതയ്ക്യായ” വളപ്പിലൊക്കെയും. 
സുഖദമാം മധു നുകന്നുകൊള്ളവാന്‍ 
സുമങ്ങളില്‍പ്പാറി മുരണ്ടു വണ്ടുകഠം. 
മരാളസാരസകപോതകേകികടം 
മനോഹരസ്വരമുതിത്തു മേല്ലമേല്‍ 
അവന്തരെഴും നിഴലടുത്തു കാങ്കയാം 
ലതിപ്രിയത്തൊടേ തുടന്നു നത്തനം. 
“രഘുപതി രാമ'നിതേവിധം ചൊല്ലാന്‍ 
ശുകഗണങ്ങളോടുരച്ചു ബാലകര്‍. 
മനോജ്ഞവീഥിയില്‍ നിരന്നിരിക്കുന്നു 
ധനേശതുല്യരാം വണിഗ്വരന്മാരും. 
രമാധവന്‍ നിത്യം ഭരിച്ചിടും പുര. 
മമേയ്ഭൂതിയെ വഹിക്കയില്ലയോ? 


തെളിഞ്ഞ നീരുമായൊഴുകിടന്നിത_ 
ക്കളസ്വരയായ സരയുവാഹിനി. 


അതിന്‍െറ തീരത്തു ബലിഷ്ഠഘട്ടമൊ_ 
ന്നതിമനോജ്ഞമായ്‌പ്പടത്തു കാണുന്നു. 


കരിഹയങ്ങറാക്കു ജലം കുടിക്കുവാന്‍ 
കരുതി നിമ്മിച്ച കടവതുതന്നെ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


800 


തുളസീദാസരാമായണം 


നരവരഘട്ടരതിമനോഹരം 
നിരുപമശില്ലവിലാസപേശലം. 
ഇരുകരയിലും കുസുമവാടികരം 
നിറഞ്ഞ ദേവതാമാഠങ്ങഠം കാണുന്നു. 
നിയമിവ്വന്ദവും വിരക്തരും ജ്ഞാന. 
നിധികളമങ്ങു ഭജിച്ചു വാഴുന്നു. 
നിരനിരയായിത്തുളസികഠം നില്‍ 
വരമുനികരംതന്‍ വളത്തുമക്കളായ”. 
അശുദ്ധി സവ്വവുമപാകരിച്ചിടം 
വിശിഷ്ടസാകേതനഗരദശനം. 
അണിമതൊട്ടുള്ള സമസ്ത സിദ്ധിയു_ 


മയോദ്ധ്യയെക്കനിഞ്ഞനുഗ്രഹിക്കുന്നു. 


ഭഗവദച്ചകജനങ്ങളില്‍നിന്നു 
ഭജനകീത്തനം മുഴങ്ങിയീവിധം: 


““ഭജിക്ക രാമനെ സ്വഭക്തപാലനെ_ 


ബ്‌ഭജിക്ക സരശീല്യഗുണസ്വരൂപനെ. 


പയോജലോചനന്‍ സുനീലകോമളന്‍ 


പദംതൊഴുന്നോക്കു പരമദൈവതം. 


ശരധനുദ്ധരന്‍ സുജനസഞ്ചയ_ 
സരോജകാനനദിവാകരന്‍ ദേവന്‍ 


നമിക്ക നാഥനെ,ക്കരാളകാലമാ_ 


മഹിക്കു താര്‍ക്ഷ്യനായ* വിളങ്ങുമീശനെ.”” 


അകമഴിഞ്ഞേവം സ്കൃതിച്ചവക്കെല്ലാ_ 


_ മവിദ്യയാം നിശയകന്നു സത്വരം. 


ിശിഷ്ടധമ്മമാം സരസ്സിലെങ്ങുമേ 
വ രിഞ്ഞു വിജ്ഞാനജലജസഞ്ചയം. 


ചവി 


കുടമെത്തിനാര്‍. 


ഉത്തരകാണ്ഡം 801 


വശികളാമവര്‍ വിളങ്ങിയന്നേരം 
വിശുദ്ധ വേദങ്ങളടലെടുത്തപോല്‍. 
അനുത്തമരാമചരിതം കേഴംക്കുവാ_ 
നവക്കകതാരി ലുദിച്ചു കൌതുകം. 
വരുംവഴിക്കവര്‍ ഘടോദ'ഭവങ്കല്‍നി_ 
ന്നറിഞ്ഞു രാമന്‍െറ ചരിത്രമത്രയും. 
അനലനു കത്താന്‍ വിറകുപോലവേ 
ഘനതരജ്ഞാനകരണമക്കഥ. 
മുനീന്ദ്രരെക്കണ്ടു തെളിഞ്ഞു പാത്ഥിവന്‍ 
പ്രണാമപൂവ്വമങ്ങിരുത്തിനാനുടന്‍. 
പവനപുത്രനും തൃപകുമാരരും 

പതിച്ചു സാഷ്ടാംഗം മുനിപദങ്ങളില്‍. 
രഘുപതിയുടെ സുഷമ കാങ്ചയാല്‍ 
മഹഷിരത്നങ്ങരം മതിമറന്നു പോയ?. 
മഴമുകിലൊളിതിരളമംഗവൂ_ 
മഴകൊഴുകുന്ന മിഴിയഗളവും 
'ഇമയനങ്ങാതെ വിലോകനംചെയ്ത 
സമാദരപൂവ്വം സനകമുഖ്യന്മാര്‍. 
മുനീന്ദ്രഭക്തിയിലലിഞ്ഞ ഭൂവര൯ 
'വിനീതവാണികളരച്ചിതീവിധം: 


““അതീവധന്യനായ്‌ച്ചമഞ്ഞു ഞാനിന്നു 
യതീശ്വരന്മാരേ, കൃതാത്ഥനായി ഞാന്‍. 
മഹാജനങ്ങളെന്‍ മിഴിക്കു മുന്നിലായ്‌ 
മദീയപാപങ്ങളകന്നു സവ്വവും. 
മഹത്സമാഗമം നരക്കു ദുര്‍ല്ലഭം 
മികച്ച ഭാഗൃത്താല്‍ ഭവിച്ചി ടേണ്ടതാം. 
.അയത്തമിന്നതു ലഭിച്ചുകൊഠംകയാ.. 
ലയഞ്ഞു മാമകഭവാമയബന്ധം. 
വിമലസംഗത്താല്‍ വിമുക്തി നേടിടാം 
വിഷയസംഗമോ വിഷാദഹേതുവാം. ” 


പ്രഹൃഷ്ടരായ'ത്തീന്ന മഹഷിസത്തമര്‍ 
.മഹാപ്രഭവിനെ സ്കൃതിച്ചു സാദരം: i 
““അനാമയ, രാമ, ജയിക്ക ദേവ, നീ. 
.യനേകനേകനുമനന്തനും ഭവാന്‍. 
ജയിക്ക നിര്‍ഗ്ഗണ, ഗുണനികേതമേം 
ദയാമയ, പാപരഹിതം സുന്ദര! 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


802 തുളസീദാസരാമായണം 


ജയ രമാവര, സുഖനിവാസമേ, 
ജഗല്‍പ്രഭോ, ജന്മരഹിത, നിസ്തുല! 
ദൃൃുതിനിധാനമായനാദിയായ” നിത്യ 
ചതുരനായ? മിന്നും വിഭോ, ജയിക്ക നീ. 
അറിവിനെന്നെന്നും വിളനിലം ഭവാന്‍ 
മറകഠം വാഷ്ത്രിടും യശസ്സപൂണ്ടവന്‍. 
ജയിക്ക മാനദ, ജയിക്ക തത്ത്വജ്ഞ, 
ജയിക്കുക ജ്ഞാനവിജഞ്ജന, ഭവാന്‍. 
അന്ദേകനാമങ്ങരം വഹിച്ചിടം ഭവാ_ 
നനാമനാണെന്നതഹോ! മഹാദ്‌ ഭൂതം. 
ജഗത്തിലൊക്കെയും നിറഞ്ഞിരി പ്പോനേ, 
ജയിക്ക സവ്വവുമറിഞ്ഞിടും ദേവ! 
വിപത്തുമാധിയുമകററി നിത്യവും 
നൃപോത്തമ, ഭവാന്‍ പുലത്തുകെങ്ങളെ. 
ജനമനോരഥപ്രപൂരക, ഭവാന്‍ 
ജയിക്ക, ഞങ്ങളില്‍ പ്രസന്നരാകണം. 
പവിത്രഭക്തിയിങ്ങരുളിടേണമേ 
പരിതാപത്രയമകററിടേണമേ. 
ചരണദാസക്കു സുരദ്രമം ഭവാന്‍ 
സുരഭിയും ഭവാന്‍ സുഖപ്രദായക! 
ഭവമഹാബ്ദിക്കു ഘടോദ്‌ഭവന്‍ ഭവാന്‍ 
ഭജിക്കുവോക്കെല്ലാം ഹിതമരുളവോന്‍. 
നരവരകലശിരോമണേ, ഭവാന്‍ 
ധരിത്രി ചാത്തുന്ന മഹാവിഭൂഷണം. 
മുനിഹൃദയമാം സരോവരത്തിലെ_ 
ക്കനകഹംസമേ, ജയിക്ക സവ്വദാ.”” 
സ്കൃതിവചനങ്ങളിതേവിധം ചൊല്ലി_ 
ക്കു ൭. താത്ഥരായ്‌പ്പിന്നെ മടങ്ങിനാരവര്‍. 


ി 
“a 


രളിലുണ്ടായ ചില വിശങ്കകരം 
ഹരിക്കുവാന്‍ കൊതിച്ചിതെങ്കിലും 


> 


ഉത്തരകാണ്ഡം 


ഉരച്ചു ഭൂവരന്‍: “ “മരുത്സുത, ഞാനും 
ഭരതനും തമ്മില്‍ വിഭേദമില്ലെടോ! ”” 


പ്രഭപ്രവരന്‍െറ വചസ്സ കേഠംക്കയാല്‍ 
പ്രസാദമാന്നൊരു കുമാരനോതിനാ൯: 
S “ഭവല്‍കടാക്ഷത്താല്‍ക്കു പാനന്ദമയ, 
ഭവിക്കയി പൃഗ്രവിശങ്കയെങ്കിലും, 
ഒരല്പസം ശയമെനിക്കുദിപ്പതു- 
ണ്ടുരച്ചിടാമതു രഘുതിലകമേ! 
ശുഭസ്വഭാവര്‍തന്‍ മഹത്ത്വമെന്തെന്നു 
ശ്രുതിപുരാണങ്ങഠം വിളിച്ചുചൊല്ലന്നു. 
തിരുമുഖത്തുനിന്നതൊന്നു കേയകക്കുവാ൯ 
പെരിയ വാഞ്ചരയുണ്ടെനിക്കു പൂവ്വജ! 
സുജനദുജ്ജനസ്വഭാവഭേദവും 
സുഗമമാംവിധം പറഞ്ഞുകേരംക്കണം. "” 


ഉരച്ചു രാഘവന്‍: “പ്രിയ സഹോദര, 
ധരിക്ക നീയതു പറഞ്ഞുതന്നിടാം. 
പ്രഹരമേല്ലിച്ചു മുറിക്കട്ടെ മഴ; 
പക വഹിപ്പീലാ സുഗന്ധി ചന്ദനം. 
അസജ്ജനങ്ങളോടരിയ സജ്ജന_ 
മനും്ണിക്കും ക്രമമതേവിധത്തിലാം. 
പരുക്കുചേക്കുന്ന പരശ്വധത്തെയും 
സുരഭിലമാക്കിച്ചമപ്പ, ചന്ദനം. 
നരക്കതാണിഷ്ടം മലയജത്തൊടു; 
സുരജനങ്ങളമണിവു മാലിയില്‍. 


കുഠാരമോ, തീയില്ലിടന്നുരുകുന്നു 
കഠിനകൂടത്തിന്‍ പ്രഹരമേല്ൂന്നു. 
വിഷയമഗ്നരല്ലനഘശിീലന്മാര്‍ 
വിവിധ സല്‍ഗുണനികേതനങ്ങടംതാന്‍. 
പരജനദഃഖമവക്കു ദുസ്സഹം റ 
പരജനസുഖമവക്കൊരുത്സവം. 
സമാനദശികളജാതവൈരികഠം 
വിമോഹദംഭാദി വെടിഞ്ഞവരവര്‍. 
മൃദഹൃദയന്മാരനാഥബന്ധുക്കരം 
സദാ മമഭക്തിവശഗരായവര്‍. 


സമാദരിക്കുന്നു സമസ്തരേയമ൦- 
സമാന്യ,തില്ലവക്കഹന്ത പേലും 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


808. 


804 തുളഭസീദാസരാമായണം 


എനിക്കുയിരിന്നു സമാനരാണവര്‍ 
ജനിക്കയില്ലവക്കൊരിച്ഛയൊന്നിലും. 
വരിഷ്ലശാന്തിയും വിന്റമഭാവവും 
വിരക്തിഹഷ്വും വഹിക്കുമെപ്പൊഴും. 
മദീയനാമംതാനുരുക്കഴിച്ചി$- 
മതീവശീതളഹൃദന്തരായിടും. 
സരളതയുടെ മണിനിലയങ്ങാം 
പരമമൈത്രിയമവക്കിണങ്ങിടും. 


ച 3 2 


അരിയധമ്മത്തിന്‍ ജനിത്രിയാം മഹീ_ 
സുരജനഭക്തി വഹിപ്പതുണ്ടവര്‍. 

ഇതൊക്കെയൊക്കുന്ന യശസ്വികളത്രേ 
'യഥാത്ഥസാധുക്കളറിഞ്ഞുകൊരംക നീ. | 


ശമദമാദിക്കു വിളനിലമവര്‍ 
'വിമലനീതിയിലുറച്ചു നില്ലൃവോര്‍. 
ശ്രുതികടുവാക്യമുരച്ചിടാത്തവര്‍ 
സ്കൃതിയും നിന്ദയും സമമെന്നോരുവോര്‍. 
E മമ പദങ്ങളെബ്‌ഭജിച്ചു വാഴചുവോര്‍ 
Ss മദീയജീവന്നു സമാനരാണവര്‍. 


വചിച്ചിടാമിനിയസജ്ജനങ്ങാംതന്‍ 
കുശീലമെന്തെന്നുമറിഞ്ഞുകൊള്ളക. 


ഇടപെടൊല്ല കേളൊരിക്കലെങ്കിലും 
.കുടിലചിത്തരാമവരൊടാരുമേ. 


_ തദീയസംസഗ്ലും കൊതിച്ചിടന്നവര്‍ 
സദാ മഹാദുഃഖമനുഭവിച്ചിടും; 

വിള നശിപ്പിക്കും പശുവിന്‍െറ പിമ്പേ 
വിടാതെ പോകുന്ന പശുക്കളെപ്പോലെ. 


_ പരവിഭൂതികണ്ടസഹൃതാപമാ_ 


_ .ന്നെരിയുമഗ്നിപോലസാധു മാനസം. 
_ പരജനങ്ങളെപ്പഴിച്ചു കേഠംക്കുകില്‍_ 
ക്കരരം കുളിത്തിടും നിധി ലഭിച്ചപോല്‍. 


ടില്യവ। സ്‌ 


ാരണവൈ 


ഉത്തരകാണ്ഡം ST 


എടപ്പതില്‍പ്പിന്നെക്കൊടുപ്പതില്‍ ഛലം 
തൊടുത്തുവിട്ടിടും ഭജിപ്പതിങ്കലും. 
അവക്കു സവ്വവും ഛല,മതില്ലെങ്കില്‍ 
ചവയ്കുവാ൯ന്‍പോലുമൊരുങ്ങുകില്ലഹോ! 
മധുരവാണികളരയ്ക്കുമെങ്കിലും 
ഹൃദയമെത്രയും കരാളമെപ്പൊഴും; 
വിമോഹനരൂപംവഹിച്ചു നില്ലിലും 
വിഷാഹിമാലയെ വിഴുങ്ങും കേകികരഠം. 
പരാംഗനാസക്തി, പരദ്രോഹരതി, 
പരധനാശയ്യമവക്കു വായ്ക്കുന്നു. 
മലീമസകമ്മനിരതരാമവര്‍ 
മനുജരാക്ഷസപ്പരിഷതന്നെയാം. 

ദര വിരിക്കുന്നു ദുര പുതഴ്ക്കുന്നു 
ദരിതശീലന്മാര്‍ വയററുപോററികരം. 
നിരയഭീതിയമവക്കണുവില്ല 
പരമഹത്വത്തിലെരിയുമുറംക്കളം. 
പരജനങ്ങാംതന്‍ വിപത്തു കാണുകില്‍ 
നരേന്ദ്രനായപോല്‍ സുഖം ഭജിച്ചിടം. 
പക വഹിച്ചിടം പരിവാരങ്ങളില്‍ 
സ്വകാര്യചിന്തനമവക്കു ദൈവതം. 
മുഴുത്ത ലോഭവും വിഷയവാഞ്ചരയും 
തഴച്ചുകാണു,മാ വികൃതശീലരില്‍. 
ഒരാദരമില്ല, പിതാക്കരം തൊട്ടുള്ള 
ഗുരുജനങ്ങളിലവക്കൊരിക്കലും. 
അവക്കു തങ്ങളെക്കണക്കിലന്ൃരു_ 
മധഃപതിക്കിലേ സുഖമുദിച്ചിട്ട. 
കരുതുകില്ലവരരിയസത്സംഗം; 
ഹരികഥയിലില്ലഭിനിവേശവും. 
വിഗതബോധന്മാര്‍ പരസ്വഹാരികരഠം 
നിഗമഭൂഷകര്‍ ഗുണവിഹീനന്മാര്‍. 


മഹാദംഭത്തൊടുമവരനുഷ്ഠിപ്പു 
മഹീസുരദേവനി കരനിന്ദനം. 


ധരിച്ചുകൊള്ളന്നു സുവേഷമെങ്കിലും 
പെരുത്തു വിദ്വേഷമകത്തു തിങ്ങിടും- 


ഇതേവിധമുള്ള നരാധമരില്ല, 
കൃതത്രേതായുഗപ്രഭാവവേളയില്‍.- 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


6. തുളസീദാസരാമായണം 


തീയമായിടും യൃഗത്തിലുണ്ടാകും 
ക്ഷിതിയിലങ്ങിങ്ങായ്‌ച്ചിലരി തേവിധം. 
കലിയുഗത്തിലോ നിരനിരയായി_ 
ടൂലകിവരുടെ വിഹാരരംഗമാം. 
പരോപകാരമാണതുല്യമാം ധമ്മം 
പരജനദ്രോഹമധമ്മമോക്ക നീ. 
ശ്രുതി പരാണാത്ഥരഹസ്യമീയൊന്നാ_ 
ണതു മതിമാന്മാരറിഞ്ഞിരിക്കുന്നു. 
പരപപീഡാരതന്‍ നരന്‍ ഭവാബ്ദിതന്‍ 
നിരന്തരാഘാതമനുഭവിക്കണം. 


| 

| 

പെരിയ മായയ്ക്കു വശപ്പെടം പാപി | 
| 


Ae 


പരലോകാഹനല്ലറിഞ്ഞുകൊള്ളണം. 
ധരിക്ക സോദര, ശുഭാശുൂഭഫല_ 
മരുളിടും കാലസ്വരൂപനാണു ഞാന്‍. 
പ്രപഞ്ചദുഃഖങ്ങളറിഞ്ഞുകൊഠംകയാല്‍ 
പ്രശാന്തരായെന്നെബ്‌ഭജിപ്പു സൂരികരം. 
6 ശുഭാശുഭകമ്മഫലങ്ങരം രണ്ടുമി- 
tn പ്രപഞ്ചബന്ധനം മുറുക്കു,മാകയാല്‍, 
സുരനരാദികളതൊക്കെയും വിട്ടു 
ഹരിഭജനത്തിലുറച്ചുനില്ലൂന്നു. 


ഉരച്ചു സജ്ജനസ്വഭാവമിങ്ങു ഞാന്‍ 
മറിച്ചു ദുജ്ജനസ്വഭാവവും ചൊന്നേന്‍. 
ചിതത്തൊടൊക്കെയും ധരിച്ചിടന്നവന്‍ 
പതിക്കയില്ലല്ലോ ഭവസമുദ്രത്തില്‍. 
 ജഗത്തിലുള്ളൊരിഗ്ഗണാഗുണങ്ങറാക്കു 
Ie ജനിത്രി മായയെന്നറിഞ്ഞുകൊരംക നീ. 


അവയിലരതസക്യമുദിക്കയെന്നതോ 


199 


ഉത്തരകാണ്ഡം 807 


വിരിഞ്ചിലോകത്തു തിരിച്ചുചെല്ലമ്പോരം 
ചരിത്രമൊക്കെയുമുരയ്ക്കുമാ മുനി. 
മനംകുളിത്തതു ശ്രവിച്ചു നാന്മുഖന്‍ 

“മുനേ, കഥിക്കെന്നു മുറയ്ക്കു ചൊല്ലിടം. 
സനകമുഖ്യരാം മുനീന്ദ്രരൊക്കെയും 
വണങ്ങിവാക്ക്രിട്ടമജതനൂജനെ. 
രമാധവന്‍തന്‍െറ ഗുണങ്ങഠം കോംക്കുമ്പോഠം 
സമാധിഭംഗമാന്നിരിക്കുമേവരും. 
പരബ്രഹ്മമഗ്നമഹഷിസേവിത_ 
ചരിത്രമോരാത്തോന്‍ ശിലാഹൃദയനാം. 


ഗുരുജനങ്ങളും പുരജനങ്ങളും 
നിരന്നിരിക്കുന്ന സഭാതലത്തിങ്കല്‍ 
എഴുന്നരുളിയ സരോജലോചനന്‍ 
തൊഴുതുചൊല്ലിനാനുദാരവാണികരം: 
“ “മഹാജനങ്ങളേ, ശ്രവിക്കുവിന്‍ നിങ്ങഠം 
മമത്വബുദ്ധിയാല്‍ കഥിക്കയല്പ ഞാന്‍. 
അനീതിയില്ലിതില്‍ പ്രഭത്വമില്ലിതില്‍ 
നിനച്ചു യുക്തമെന്തതു ഗ്രഹിക്കുവിന്‍. 
മമാജ്ഞ മാനിപ്പോന്‍ മദീയസേവക൯ 
അമായവാത്സല്യമവങ്കലുണ്ടു മേ. 
അധമ്മമാണു ഞാനുരപ്പുതെങ്കി ലോ 
സധൈര്യമായതു തുറന്നു ചൊല്ലണം. 
മനുഷ്യനായ്‌” മന്നില്‍പ്പിറന്നുകൊഠംവതു 
മഹത്തരഭാഗ്യംനിമിത്തമല്ലയോ? 
അമരദൂര്‍ല്ലഭപദമിതു പാത്താ_ 
ലരിയസാധനയജ്കുപകരിച്ചിടം. 
സമസ്തസല്‍ഗ്രന്ഥപ്രസിദ്ധമായുള്ള 
വിമുക്തിവാതിലുമിതൊന്നുതന്നെയാം. 
വരേണ്യമാമിതു ലഭിച്ചശേഷവും 
പരഗതിയിങ്കലണഞ്ഞിടാത്തവന്‍ 
പരലോകാത്തിക്കു വശംവദനാകും 
തലതല്ിപ്പശ്വാത്തപിക്കുമെന്നുമേ. 
“ഇതെന്തു കാലമാണിതെന്തു കമ്മമാ- 
ണിതെന്തു ദൈവമാ'ണവന്‍ പഴിച്ചിടം. 
വിശിഷ്ടമിത്തനു ലഭിച്ചതിന്‍ ഫലം 
വിഷയ ലാഭമല്പതോത്തുകൊള്ളണം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


808. 


തുളസീദാസരാമായണം 


സുരസുഖം പോലും ക്ഷണികമല്ലയോ 
പരിതപിപ്പിക്കുമൊടുവി,ലായതും. 
നരതനുവാന്ന വിഷയലോലുപന്‍ 
ഗരളമാശിച്ചു സുധവെടിയവോന്‍. 
പരമമുഡനാമവനൊരു കുന്നി 
ക്കുരുവിനായച്ചിന്താമണി വെടിയുവോന്‍. 
അവന്‍ കാലകമ്മഗുണവശഗനാ_ 
യസംഖ്യയോനിയില്‍പ്പിറന്നു മേല്ലമേല്‍ 
പ്രപഞ്ചചക്രത്തില്‍ക്കറങ്ങു,മന്തത്തില്‍ 
പ്രഭവരുളിടും നരശരീരവും, 

ഒരു ഹേതുവില്ലാതനുഗ്രഹിക്കുന്ന 
കരുണതന്‍ മണിനിലയമീശ്വരന്‍. 
പെരിയ സംസാരജലധി താണ്ടുവാന്‍ 
തരണിയല്ലയോ നരതനുവോത്താല്‍. 
അതു മറുകരയണഞ്ഞുകൊള്ളവാ- 
നനുകൂലവായു മമ കൃപയത്രേ. 
തരണിതന്‍ നാഥന്‍ ഗുരുവരനത്രേ 
കരയിലെത്തിക്കും വിപത്തണയ്ക്കാതെ. 
ഇതൊക്കെയൊത്തിട്ടം മിഴിച്ചുനില്പവന്‍ 
ഹതമതി, നിന്ദ്യന്‍, സ്വയം മരിപ്പവന്‍. 
ഇഹപരലോകസുഖം കൊതിക്കുവോന്‍ 
ഗ്രഹിക്കണം ദൃഡം മദീയഭാഷിതം. 
സുഭക്തിമാഗ്ലമാണെവക്കുമോക്കുകില്‍ 
സുഖദമെന്നുള്ളിലുറച്ചുകൊള്ളണം. 


_ നിനയ്ക്കുകില്‍ ജ്ഞാനമഗമ്യമെപ്പൊഴു— 
മനേകവിഘുങ്ങാം നിറഞ്ഞതുമത്രേ. 


മഹാകഠിനമാണതിന്‍െറ സാധന; 


ഉത്തരകാണ്ഡം 809 


വിശിഷ്ടപുണ്യത്താലുദിപ്പു സത്സംഗം 
വിമുക്തികാരണമതൊന്നുമാത്രമാം. 
ധരാസുരോത്തമപദസപര്യതാ൯ 
വരേണ്യമാം പുണ്യം ജഗത്തിലോക്കുകില്‍. 
കളങ്കമറെറാരു മഹീസുരാച്ചയാല്‍ 
തെളിഞ്ഞിടും ദേവമഹഷിസഞ്ചയം. - 


രഹസ്യമാമൊരു മതമറിയിക്കാം 
മഹാജനങ്ങളെത്തൊഴുതുകൊണ്ടു ഞാന്‍. 
ഹരഭജനത്താലൊഴിഞ്ഞു മദ'ഭക്തി 
നരന്നൊരുനാളുമുദിക്കുകയില്ല. 
പരി കേശമില്ല സുഭക്തിമാഗ്ശത്തി_ 
ലൊരിക്കലുമെന്നു നമുക്കു കണ്ടിടാം. 
ജപം തപം യോഗം മഖമുപവാസ_ 
മുപായമൊന്നുമില്ലതിലനുഷ്ഠിപ്പാന്‍. 
സ്വഭാവസാരള്യ,മകൃത്രിമഭാവം, 
ലഭിപ്പതിരു തൃപ്യി,യിതൊക്കെയേ വേണ്ടു. 
മദീയദാസനെന്നുരച്ചുകൊണ്ടൊരാഠം 
മനുഷ്യനിലാശ പുലത്തി മേവുകില്‍ 
അവന്‍െറ ചിത്തത്തില്‍ മദീയവിശ്വാസ൩_ 
മെവിടെയെന്നതു കഥിക്കുവി൯ നിങ്ങഠം. 
പരപിലെന്തിനു പറഞ്ഞിടുന്നു ഞാ൯ 
ചുരുക്കിയോതിടാമനുഷ്ലാനക്രമം. 
അരുതു വൈരവും കലഹവാഞ്ചയും 
കരളിലാശയുമരുതു ഭീതിയും. 
ഇതേവിധം മേവും സുശീലമത്ത്യന്നു 
സദാ സുഖമയം ദിഗന്തമെന്നാകും. 
അനാരംഭന്‍ ഗൃഹവിഹീനന്‍ നിമ്മദന്‍ 
അഭിമാനശൂന്യനനഘന്‍ വിജ്ഞാനി 
സുജനസംസഥഗ്ലപരായണന്‍ ദക്ഷന്‍ 
സുരലോകമോക്ഷവിമുഖമാനസ൯ 
വിലപ്പെടും ഭക്തി വരിച്ചു നില്ലവന്‍ 
ഖലത്വമല്ലവും കലന്നിടാത്തവന്‍ 
കുതക്മൊകവേ പരിത്ൃജിപ്പവന്‍ 
മദമമത്വങ്ങളകററിടന്നവ൯ 
മമഗുണങ്ങളിലഭിരുചിയുള്ളോന്‍ 
മദീയ നാമങ്ങരം ജപിച്ചിടന്നവന്‍ 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


‘810 


തുഭസീദാസരാമായണം 


നരനവനത്രേ നിരഘമായുള്ള 
പരമാനന്ദത്തെ സ്വയമറിയവോന്‍.” 5 
സുധാമധുരമീ വചസ്സ കേഴംക്കയാല്‍ 
സുഖലഹരിയില്‍ മുഴുകിയേവരും. 
“ദയാനിധേ, ഭവാനിവക്കു താതനും 
പ്രിയജനനിയും ഗുരുവുമാണല്ലോ. 
ഉടലുമത്ഥവും ഗൃഹവും ഞങ്ങാംത_ 
നുയിരുമങ്ങുതാന്‍ ഹിതപ്രദായക! 
ചരണദാസരോടിവണ്ണമോതുവാന്‍ 
തിരുവടിയല്പാതൊരാളമില്ലല്ലോ. 
പിതാക്കളാകിലും കഥിപ്പതില്‍ സ്വാത്ഥ-- 
രതി കലന്നിടാം നിനച്ചുകാണുകില്‍. 
ഭവാനു,മാവിധം വിശുദ്ധചിത്തരാം 
ഭവല്‍പദപൂജാനിരതരുമെന്യേ 
അകാരണം ലോകക്കുപകൃതിചെയ്‌വാ_ 


. നധികമാരുമി ല്ലലകി ലോക്കുകില്‍. 


സമസ്തരും സ്വാത്ഥസഖാക്കളഴിയില്‍ 
പരാത്ഥചിന്തനം കിനാവിലുമില്ല.” 


രസഭരിതമിസ്സടക്തി കേരാംക്കവേ 
പ്രസന്നനാഷ്ണ്ീന്നു രഘുകുലേശ്വരന്‍. 
വിടവഴങ്ങി ക്കൊണ്ടനന്തരമവര്‍ 
മടങ്ങി തങ്ങഠംതന്‍ നിലയനങ്ങളില്‍ . 


ഹരനരുളിനാ: ““നുമേ, വിരാഡ്രൂപ_ 


നരചനാകയാല്‍ സുഖിച്ചു സവ്വരും.”” 


അരമനയിലേക്കെഴുന്നരുളിനാ_ 
നൊരുദിവസമാ വസിഷ്ഠമാമുനി. 
മഹാദരപൂവ്വം പദം കഴുകിച്ചു 
മഹഷിയെബ്‌ഭൂപനിരുത്തി പീഠത്തില്‍. 
ങ്ങ പ മാണ്ട മാമുനി: 
ക അച; 


യാ 


ഉത്തരകാണ്ഡം 811 


അതോത്തു കൈക്കൊള്ളാന്‍ മടിച്ചൊരെന്നൊടു 
വിധിയരുളിനാ൯: “വരിക്ക നന്ദന! 
ഗുണപ്രദമായിബ'്‌ഭവിക്കുമേകദാ 
മനസ്സിലാശങ്ക വഹിച്ചിടേണ്ട നീ. 
വിറക്കുമുഴിയില്‍ പരാനന്ദമൂത്തി_ 
യൊരിക്കലാ രഘുകലമണിയായി.” 
അരുളതു കേഠംക്കെയനുസരിച്ചു ഞാന്‍ 
കരളിലിങ്ങനെ നിനയ്ക്കകാരണം. 
“ജപമഖാദിയാല്‍ പ്രസന്നനാകേണ്ട 
ജഗന്നിവാസനെന്നരികിലാമല്ലോ! 
അതുകണക്കൊരു പെരിയ ധമ്മമി_ 
ക്ഷിതിയിലെനത്തുള്ള, വരിച്ചുകൊള്ളവാന്‍? 


യമനിയമാദി മഹിതകമ്മങ്ങരം 
വിമലവൈദികവിധികളല്ലയോ? 
ഭവല്‍പദങ്ങളില്‍ നിരന്തരഭക്തി 
ഭവിക്കയെന്നതാണവങ്ക്കൊരേ ഫലം. 
അഴുക്കു നീക്കുവാനഴുക്കു പററുമോ, 
ലഭിക്കുമോ വെണ്ണ ജലം കടയുകില്‍? 
മനോമലിനത തുടച്ചുമാററുവാ-. 
നനഘഭക്തിതന്‍ ജലം ലഭിക്കണം. 
ത്വദംഘ്ലിയൃശത്തിലുറച്ച ഭക്തിയാ- 
ഷ്ഒദിപ്പ, സവ്വജ്ഞനവന്‍താന്‍ തത്ത്വജ്ഞന്‍. 
.അഭിജ്ഞസത്തമനവന്‍ ഗുണനിധി- 
.യഖണ്ഡവിജഞാനവിളനിലമവന്‍. 
.സമത്ഥനുമവന്‍ വസുന്ധരാപതേ, 
സമസ്തലക്ഷണസമേതനുമവന്‍. 
ഒരു വരം നല്ലാനിരന്നിടുന്നു ഞാന്‍ 
കരുണചെയ്യണമതു ലഭിക്കുവാന്‍. 
'പിറപിലൊക്കെയും തവപദഭക്തി 
.നിറഞ്ഞുനില്ലണം മമഹൃദയത്തില്‍.”” 


ഇവണ്ണമത്ഥിച്ചു മടങ്ങിനാ൯ മുനി 
ഭവനനാഥനു തെളിഞ്ഞു മാനസം. 


നഗരപ്രാന്തത്തിലെഴുന്നരുളിനാന്‍ 
സഹചരന്മാരൊത്തൊരുദിനം രാമന്‍. 


വരുത്തിനാനങ്ങു ഗജതുരഗാദി 
പെരുത്ത കതുകമുദിച്ചകാണവേ. ക 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


812 


തുളസീദാസരാമായണം 


യഥേഷ്ട്മേകിനാനവയി ലോരോന്നും 


ഹിതപ്രദന്‍ പിന്നെസ്തഹൃജ്ജനങ്ങരംക്കായ?.. 


ശ്രമങ്ങളൊക്കെയുമപാകരിക്കുന്ന 
സുമഞ്ജുകാരുണ്യനിലയനം പരന്‍ 


തളച്ചതീക്കുവാനണഞ്ഞു സത്വരം 
തണുപ്പു നല്ലിടും രസാലവാടിയില്‍. 
ഭരതനക്ഷണം നിവത്തിയിട്ടൊരു 
വരോത്തരീയത്തിലിരുന്നു രാഘവന്‍. 
അടുത്തുനി,ന്നൊരു വിശറിയാലുട_ 
നനിലനന്ദനന്‍ കുളിക്കെ വീശിനാന്‍. 


മനോജ്ഞഭക്തിയാലുദിച്ചു രോമാഞ്ചം 
നനഞ്ഞു കണ്ണിണയവന്നു മേല്ലമേൽല്‍ 


പരമഭാഗ്യവാനൊരുവനാരുള്ള 

മരുത്സുതന്നൊപ്പം ജഗത്തു മൂന്നിലും? 
അതുസമയമങ്ങണഞ്ഞു നാരദന്‍ 

സ്കൃതിവചനങ്ങരം മുഴക്കിയീവിധം: 


“*സ്വഭക്തസങ്കടമകററുമെന്‍ പ്രഭോ, 
ശുഭാര്‍ദ്രദുഷ്യിയാലനുഗ്രഹിക്ക മാം. 
നവനീലോല്പലസമാംഗ, കാമാരേ, 


ശിവഹൃദയാബ്‌ജവിഹാരിഭുംഗമേ! 


നിശാചരബലവിഭഞ്ജന, ഹരേ, 


സുശാന്തസജ്ജനമനോഭിരഞ്ജന! 


അഘങ്ങളത്രയുമപാകരിപ്പോനേ, 
ലച തതതിക്കു മേഘമേ! 


ഉത്തരകാണ്ഡം 


രഘൂത്തമകഥജ്ക്കറുതിയില്ലെന്നു 
നഗതനൂജ നീയറിഞ്ഞുകൊള്ളണം. 
അതിപവിത്രമിക്കഥ ശ്രവിക്കുകി_ 
ലചഞ്ചലപ്രേമമുദിക്കുമീശനില്‍. 
ഗരുഡനെക്കാകഭളശുണ്ഡി കേഠപ്പിച്ച 
ചരിത്രമാവിധം പറഞ്ഞുതന്നു ഞാന്‍. 


നിനക്കിനി ക്കേരാപ്പാന്‍ പെരുത്തു കനതുകം 
ജനിപ്പതെന്തതു കഥിക്ക ചൊല്ലവ൯.”” 


മനം തെളിഞ്ഞൊരു മഹേശവല്ലഭ 
വിന്രമുഭാവമാന്നുരച്ചിതീവിധം: 
” “ഹിതകരരാമകഥകഠം കേരംക്കയാ_ 
ലതീവധന്യയായ്ച്ചമഞ്ഞു ഞാന്‍ വിഭോ! 
-ഭവല്‍കടാക്ഷത്താല്‍ കൃതാത്ഥയായി ഞാന്‍ 
ഭവമോഹത്തില്‍നിന്നകന്നു മാനസം. 
ചിതാനന്ദമൂത്തിക്കുടയ നിസ്തുല... 
പ്രതാപമത്രയമറിയമാറായി. 
തവമുഖത്തുനിന്നുതിന്ന സല്‍കഥാ_ 
സുധയെന്‍ കണ്ണത്തില്‍ത്തുളമ്പിനിന്നിട്ടം 
“അകം നിറയുമാറതു നുകന്നിട്ട_ 
മലംഭാവമില്പ മനസ്സിനെന്നായി. 
ഹരികഥ കേട്ടു മതിവരുവോക്കു 
ദരാപ,മായതി൯ വിശിഷ്ടമാം രസം. 
വിരക്തി കൈക്കൊണ്ട മഹാമുനിമാരും 
നിരന്തരമതിലഭിരമിക്കുന്നു. 
ഭവാണ്ണവം താണ്ടാന്‍ കൊതിച്ചിടവോക്കു 
ഭവികദം നരകയതൊന്നുമാത്രമാം. 
വിഷയരക്തരും ഹരികഥകളാല്‍ 
.പ്രസന്നരാഷ്ണ്ീന്ന സുഖം ഭജിക്കുന്നു. 
ജഗത്തി ലാക്കുളള ചെവികളുൃത്തമ_ 
രഘൂത്തമോദന്തം സമാസ്വദിക്കാതെ? 
-തിരുവടിയടെ കഥ രസിക്കാത്ത 
നരനതിമൂഡ,നൊരാത്മഘാതകന്‍. 
കൃപാനിധേ, രാമചരിതമാനസം. 
പ്രപഞ്ചനം കേട്ടു സുഖം നകന്നു ഞാന്‍. 
കഥയിതു കാകഭശുണ്ഡി, നീഡജ_ 
പതിയൊടോതിയെന്നരുളിയില്പയോ? 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


813 


814 തുളസീദാസരാമായണം. 


അതിലൊരു ശങ്കയെനിക്കു തോന്നുന്നു 

മതി തെളിഞ്ഞതു പരിഹരിക്കണം. 

ഒരു വെറും കാക്കത്കകുദിക്കുമോ, ദൂഡ 

വിരക്തിയും രാമചരിത്രഭക്തിയും? 

നരഗണത്തിലും വിശിഷടസദ്ധമ്മ- 

പരായണരോത്താലധികമില്ലല്ലോ. 

പരം പണിപ്പെട്ടു തിരഞ്ഞുനോക്കിയാ_ 
 ലൊരായിരംപേരിലൊരുത്തനുണ്ടാകാം. 

ഒരു ലക്ഷം ധമ്മനിരതന്മാരിലു_ 

മൊരുത്തനേ കാണു വിരക്തിസമ്പന്നന്‍.. 

വിരക്തകോടിയിലൊരാള മാത്രമാം 

വിദശ്ധവിജ്ഞാനം ലഭിച്ച പുണ്യവാന്‍.. 

ചുരുക്കമല്ലയോ യഥാത്ഥസിദ്ധരും 

പരബ്രഹ്മപദപരായണന്മാരും? 


മദാദിദോഷങ്ങളകന്ന പുണ്യവാന്‍ 

മഹാമതി കാകഭശുണ്ഡി, നിണ്ണയം. 

നലം തികഞ്ഞൊരാ വിവേകശാലിക്കു ക 
ബലിപുഷ്ടാകൃതി ലഭിച്ചതെങ്ങനെ? ല്‌ 
പവിത്രമാം രാമചരിത്രമപ്പക്ഷി 

പഠിച്ചതെങ്ങുനിന്നരുളകെന്‍ പ്രഭോ! 


വിശുദ്ധമക്കഥ മമപ്രിയന്‍ കാക_ 
ഭശൂണ്ഡിയില്‍നിന്നു ഗ്രഹിച്ചതെങ്ങനെ? 


അഭിജ്ഞസത്തമന്‍ ഗുണനിധി താര്‍ക്ഷ്ൃ_. 
നധോക്ഷജന്‍തന്‍െറയരികില്‍ വാഴവോന്‍; 


രനശ്വരജ്ഞാനവിഭൂഷിതന്മാരാം 
മുനിജനങ്ങളെ മറന്നു കേവലം, 


2  ഇരന്നതെന്തിനു ഭശുണ്ഡിയോട ൩൨ 


ഉത്തരകാണ്ഡം 815. 


ഗരുഡവായസമഹേതിഹാസമി_ 
ന്നരുളവന്‍; ശങ്കയകന്നു മാറിടും. 
ജനിക്കുമുജ്ജ്വലരഘൂത്തമഭക്തി 
മനുഷ്യനശ്രമം ഭവാബ്ദി താണ്ടിടാം. 
കഥയിതെന്‍ കാതില്‍പ്പതിച്ച സന്ദഭം 
നതാംഗി, നിന്നോട കഥിപ്പനാദ്യമായ”. 


അമേയവൈഭവം കലന്ന ദക്ഷന്‍െറ 
കുമാരി യായ്‌പ്പണ്ടു പിറന്നു നീയ്യമേ! 
സതീനാമത്തൊടേ പുലന്ുകൊരംകെ, നിന്‍ 
പിതാവൊരു യജ്ഞം നടത്തിയില്ലയോ? 
അതില്‍ബഭവിച്ചതാമവമതിമൂലം 
ഹുതാശകുണ്ഡത്തില്‍ മൃതിവരിച്ചു നീ. 
മദീയഭൂതങ്ങാം മഖം മുടക്കിനാ_ 
രിതൊക്കെയും നിനക്കറിഞ്ഞുകൂടെയോ? 
സതീവിയോഗത്താലെരിഞ്ഞു മാനസം 
മതിഭൂമത്തൊടേ ചരിച്ചു നീളെ ഞാന്‍. 
അനന്തമോഹനഗിരിവനങ്ങളി_ 
ലലഞ്ഞു ചുററിനേനനേകനാളകടം. 


ക്രമേണ ചെന്നു ഞാനതിമനോഹര_ 
സുമേരുവി൯ നീലശിഖരമൊന്നിങ്കല്‍. 


ഉയന്ന കാഞ്ചനമുടികരം നാലുമായ” 
പ്രിയം വളത്തി മേ മനോജ്ഞപവ്വതം. 
വടരസാലാദി മഹീരുഹങ്ങളാല്‍ 
വടിവിലഗ്ഗിരി വിളങ്ങി മോഹനം. 

മണി സോപാനങ്ങളണിഞ്ഞ പൊയ്തുയൌൊ_ 
ന്നിണങ്ങിക്കണ്ടു ഞാനതി൯ മുകരംത്തട്ടില്‍; 
സുശീതളസ്വച്ചുജലം നിറഞ്ഞതായ” 
ക്കുശേശയപഷ്ടശതങ്ങരം ചേന്നതായ്‌ 
മരാളകോമളസ്വരം കലന്നതായ” 
മധുകരാരവം മുഴങ്ങി ക്കേംപ്തായ”. 
ചിരഞ്ജീവി കാകഭശുണ്ഡി മേവുന്നു 
ഗിരിയതിലെന്നു ധരിക്ക പാവ്വതീ! 
കനത്ത മായതന്‍ പണിത്തരങ്ങളാ_ 
മനത്ഥമൊന്നുമസ്ഥലത്തു കാണില്ല. 

ദ്വിജം ദിനമനു ജഗത്സ്വരൂപനെ_ 
ബഭജിപ്പതിന്‍ ക്രമമുരച്ചിടാമിനി. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


Ava - 


അപങ്കിലധ്യാനമരയാലിന്‍ചോട്ടില്‍ 

ജപിപ്പതിത്തിതന്‍ ചുവട്ടി ലെന്നുമേ; 

ഇരുന്നു പൂജനം രസാലമൂലത്തില്‍; 

ഹരികഥാലാപം വടനികടത്തില്‍. 

രമിച്ചു പക്ഷികരം, വിശിഷ്യ, ഹംസങ്ങരം 
രസപ്രകൃഷ്ടമാം കഥാപ്രസംഗത്തില്‍. 


/ 
816 തുളസീദാസരാമായണം 4 | 
l 


ഇതൊക്കെയും കണ്ടു മതിമറക്കയാ_ 
ലുദിച്ചിതാനന്ദമെനിക്കു മേല്ലമേല്‍. 


 ഒരന്നമായി ഞാന്‍ കടന്നു സംഘത്തില്‍ 
ഹരികഥ കേട്ടു മടങ്ങി വല്ലഭേ! 
ol ഉമേ, ധരിക്ക നീയെനിക്കു വായസ_ 


CRS സമാഗമം വന്നതിതേവിധമത്രേ. 


ഗരുഡനെങ്ങനെ ഭശൂണ്ഡിതന്നുടെ_ 
യരികിലെത്തിയെന്നിനിപ്പുറഞ്ഞിടാം. 
രണത്തിലംബുജവിലോചനന്‍ മേഘ_ 
നിനാദബാണത്താല്‍ മയങ്ങി വീഴവേ 
അതിന്‍ പെൊരുളെനത്തെന്നറിഞ്ഞിടായ്ക്കയാ_ 
ലൂദിച്ച ലജ്ജയെന്‍ കരദംത്തടത്തിങ്കല്‍. 
അയച്ച നാരദന്‍ ഖഗാധിരാജനെ-_ 
യഴിച്ചു നാഗാസ്ത്രപ്രഗാഡബന്ധനം. 
“തിരുവടിക്കിതു ലഘത്വമല്ലയോ?” 
ഗരുഡനപ്പൊഴുതുദിച്ച സംശയം. 
പരബ്രഹ്മം മായാവിദൂരന്ീശ്വരന്‍ 
രത്വമാന്നെന്നു ധരിച്ചിരുന്നു ഞാന്‍; 
2 ിന്നു ചേന്നതാം പ്രഭാവമേതുമി_ 
 ക്ഷിതീശനില്‍ക്കാണാന്‍ കഴിവതില്ല മേ. 
ജനങ്ങളാരുടെ തിരുനാമമോതി_ 
ടജനനബന്ധനമഴിച്ചിടുന്നുവോ, 
പരമ്പൊരുളാകുമവനെയല്പനാ_. 
റിശാക രന്‍ പിടിച്ചുകെട്ടമോ? 


ഉത്തരകാണ്ഡം 817 


“*അഭിജ്ഞമാനസം കവന്നുമായയി_ 
ങ്ങഗാധമോഹത്തിലകപ്പെടുത്തുന്നു. 
പലപ്പൊഴുമെനിക്കനുഭവമുണ്ട? 
നില, നിനക്കുമിന്നറിയമാറായി. 
ഇതിന്‍ കഥയെന്തെന്നെനിക്കറിയില്ല 
വിധിയൊടു ചെന്നു പറക പക്ഷീന്ദ്ര! 
പരിഹരിച്ചിടും നിനക്കെഴും ശങ്ക 
ഹിരണ്ൃഗഭനെസ്സമാശ്രയിക്കുക. ”” 


വിഹംഗനായകന്‍ പറന്നുചെന്നുടന്‍ 
വിരിഞ്ചനെക്കണ്ടു പറഞ്ഞു സംശയം. 
ഹരിസ്മരണയാല്‍ പുളകിതാംഗനായ്‌ 
സരോജസംഭവന്‍ നിനച്ചിതീവിധം: 
“വിചിത്രമായയ്ക്ക വശംവദരല്ലേ 
വിശിഷ്ടവിജ്ഞരാം കവിന്ദ്രര്‍കളൂടിയും. 
വിധാനകത്താവാമെനിക്കുപോലുമേ 
വിമോഹമുണ്ടായി പലേ പൊഴുതിലും. 
അതോക്കിലണ്ഡജപതിക്കു വിഭ്രമ 
മുദിച്ചതില്‍ത്തെല്പില്ലെനിക്കു വിസ്മയം.” 


* “ഖഗേന്ദ്ര,' ചൊല്ലിനാൻ പിതാമഹന്‍ പിന്നെ 
: മഹേശസന്നിധി ഗമിക്ക വത്സ, നീ 
ത്വദീയസംശയമപാകരിക്കുവാന്‍ 
കൃതാന്തവൈരിയേ സമത്ഥനായിട്ട. 
.ഉഴറിയെത്തിനാന്‍ ഖഗേശനെന്ദുമ്പില്‍ 
അളക പൂകുവാന്‍ നടന്നുപോകവേ. 
.മമപദങ്ങളില്‍ പതിച്ചുകൊണ്ടവന്‍ 
മനോഗതമെന്തെന്നുണത്തി നില്ലയായ്‌. 

$ “വിനായക, പചൊന്നേന്‍: : നിനക്കുദിച്ചൊരീ 
.വി മോഹമിക്ഷണമകററുവാ൯ പണി. 
വിഹംഗ, നിന്മോഹമകലു, മേറെനാടം 
മഹാജനസംഗം ഭവിച്ചുകൊള്ളകില്‍. 
മുനീിന്ദ്രര്‍ വാക്കൂമാ ഹരികഥകളില്‍ 
കനത്തതാല്‍പര്യം നിനക്കുദിക്കണം. 


നിരന്തരം രാമകഥകടം പാടുന്ന 
സുരമ്യമാം സ്ഥാനം പറഞ്ഞുതന്നിടാം. 


ശ്രവിക്ക നീ ചെന്നു പവിത്രമക്കഥ 
.ചെവിക്കുമുള്ളിനും കുളിമ്മനല്ലിടം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


818 തുളസീദാസരാമായണം 


വിമുക്തിമാഗ്ലുമാമതില്‍ച്ചരിക്കിലോ 
സമസ്തമോഹവുമൊഴിഞ്ഞുപോയിടും. 
വടക്കുദിക്കിലുണ്ടൊരഞ്ജനഗിരി 
വസിപ്പ വായസഭശുണ്ഡിയങ്ങെടോ! 
ഗുണനിധിയവന്‍ വയോധികന്‍ ഭക്ത_ 
നനുപമജ്ഞാനനി കേത;മുത്തമ൯; 
നിരന്തരം പാടും ഹരികഥ കേഠാപ്പാന്‍ 
പറന്നുകൂടുന്നു ഖഗങ്ങളൊക്കെയും . 
ഗമിക്കുകങ്ങെത്തി ശ്രവിക്ക സല്‍ക്കഥ 
ശമിക്കുമുഠംഭൂമം മുരാരിവാഹമേ!”” 


ഗിരിസ്ഥലം നോക്കിപ്പറന്നു സത്വര_ 
മരുണസോദരന്‍ കുരൂഹലത്തൊടേ. 
ഗരുഡഗവ്വമൊന്നടക്കുവാനുള്ള 
പരീക്ഷണമാവാമിതെന്നു തോന്നി മേ. 
വിഹംഗമഭാഷ, വിഹംഗമത്തിനു 
ഗ്രഹിച്ചിടാം വേഗ,മതും നിനച്ചു ഞാന്‍. 
അലരകികജ്ഞാനം വഹിപ്പവന്‍ താര്‍ക്ഷ്യന്‍ 
ത്രിലോകനാഥന്‍െറ ഗമനവാഹനം; 
ശരിയിതെങ്കിലും വിമോഹമഗ്നനായ?; 
നരകഥ പിന്നെക്കഥിച്ചിടേണമോ? 
മഹീധരം പുകിക്കുളിച്ചു ശുദ്ധനായ? 
വിഹംഗനായക൯ നടന്നുചെല്ലവേ 
വട്രദൂമച്ചോട്ടിലിരിപ്പ വായസ_ 
മടുത്തു മേവുന്നുണ്ടനേകപക്ഷി കഠം. 
തുടങ്ങുമാറായി കഥാപ്രസംഗമെ_ 
നടന്‍ ഗ്രഹിച്ചുകൊണ്ടണഞ്ഞ താര്‍ക്ഷ്യനെ 
തിരിച്ചറികയാല്‍ പ്രസന്നനായ? വന്ദി_ 


ee 


ച്ചിരുത്തി പീഠത്തില്‍പ്പുരാണവായസം. 


““ഖഗകുലേശ്വര, കൃതാത്ഥനായി ഞാന്‍ 


വിഭോ, ൫൨ നിങ്ങോട്ടണയുവാനെന്തേ 
വിശേഷ, മോര്‍ നിയോഗമെന്തു തേ?” 


ന്‍ സ്വഭാവ 


ഉത്തരകാണ്ഡം 819 


അനഘദശനം ലഭിച്ചുകൊരംകയാ_ 
ലെനിക്കു കാമിതം ഫലിച്ചു കാകമേ! 
വിശുദ്ധമാശ്രമമിതൊന്നു കാണ്കയാല്‍ 
വിശങ്ക, മോഹവുമൊഴിഞ്ഞുമാറി മേ. 
ഉരയഷ്ണുണം ഭവാന്‍ സവിസ്തരം രാമ_ 
ചരിത്രമുത്തമം സുഖവിധായകം.”' 


പ്രിയങ്കരാത്ഥനം ശ്രവിച്ച കാകനി_ 
ലുയന്നിതുത്സാഹപ്രകഷമുജ്ജ്വലം. 
മനസ്സി ലാനന്ദം തുളമ്പിനില്ലമാ.. 
റനുക്രമം കാകഭൂശുണ്ഡി ചൊല്ലിനാ൯ 
അനുത്തമം രാമചരിത്രമാകെ ഞാന്‍ 
നിനക്കു കേഠാപ്പിച്ച വിധത്തിലോമലേ! 


കാകഗരുഡസംവാദം 

തെളിഞ്ഞു മാനസം ഖഗകുലേശനു 
വളന്നു രാഘവപദാനുരക്തിയും. 
കഥിച്ച പക്ഷിരാ* ട്ടകന്നുപോയിതെന്‍ 
മതിഭ്രമം കാകശിരോവതംസമേ! 
ഉപകൃതിചെയ്ത ഭവാനിലൂടവേ 
കൃപാനിധിയെന്നു നിനയ്ക്യാണു ഞാന്‍. 
പെരുത്ത വെയ്‌ലേറരു പൊരിഞ്ഞ മത്ത്യനേ: 
മരത്തണലിനന്‍െറ സുഖമറിഞ്ഞിടു. 
ഭവത്സമാഗമം കഥാപ്രസംഗവും 
ഭവിച്ചതുഠംഭൂമംനിമിത്തമല്പയോ? 
രഘുവരകൃപാപരിണതിയത്രേ 
മഹാജനസംഗം; വിവാദമില്ലതില്‍.”” 

വിനായകന്‍തന്‍െറ വിനീതവാണിയാ_ 
ലണിഞ്ഞു രോമാഞ്ചം കഥാപ്രഭാഷകന്‍. 
മനോരസമുള്ളോരടത്തുചെലൂക്കില്‍- 
ഗൂണികളോതിടും നിഗുഡവ്ൃത്തവും. 
പറഞ്ഞു വായസം: “ “സുപൂജ്യനങ്ങുന്നു 
സരോജനേത്രന്‍െറ ദയഞ്ക്കിരിപ്പിടം- 
അവര്‍ണയമായുള്ള മദീയപുണ്യത്താല്‍ 
ഭവാനെയീശനിങ്ങയച്ചതാവണം. 
ഹരവിധിസുരമുനീന്ദ്രര്‍കൂടിയും 
പെരിയമായയില്‍ പതിച്ചുപോകുന്നു. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative . 


റി 


820 


തുളസീദാസരാമായണം 


അതു നിനയഷ്ക്കുമ്പോഠം നിനക്കുദിച്ചൊരീ 
മതിഭ്രമം ചെററുമസംഗതമല്ല. 

കടുത്ത കോപത്താലെരിഞ്ഞിടാതെയ്യം 
കനത്ത കാമത്തിലകപ്പെടാതെയും 
ജഗത്രയത്തിലുമൊരുത്തനില്ലെന്നു 
ഖഗപ്രവീര, നീ ധരിച്ചുകൊള്ളണം. 
യമി, പരാക്രമി, തപസ്വി, പണ്ഡിതന്‍ 
സമസ്തമരും ലോഭവശഗരല്ലയോ? 
വിഭവഗവ്വത്താല്‍ വഴിപിഴയ്ക്കാതെ 
പ്രഭത്വശക്തിയാല്‍ ബധിരനാകാതെ 
മൃഗമിഴികരംതന്‍ കടാക്ഷബാണത്താല്‍ 
സ്വകഹൃദയത്തില്‍ മുറിവുപററാതെ 
ഗുണത്രയത്തിനാലധഃപതിക്കാതെ 
മനോമദാദിയാല്‍ വിനാശമേശാതെ. 
നവിീനയാവനജ്ജ്വരം കലരാതെ 
ധവളകിത്തിക്കു കളങ്കമേലാതെ 
നിതാന്തമാത്സര്യക്കറ പുരളാതെ 
വ്യഥാമരുത്തേററു മനസ്തലയാതെ 
വിചാരനാഗത്തിന്‍ കടികളേല്ലാതെ 
വിശാലവിശ്വത്തിലൊരുത്തനാരുളളൂ? 
മനുഷ്യദേഹമാം തടി തുളച്ചതില്‍ 
മനോരഥകീടം ചുഴിഞ്ഞു കേറുന്നു. 


 സുതധനലോകമമത വായ്ക്കയാല്‍ 


മതി ദുഷിക്കയാണുലകിലേവക്കും. 


 അഹന്നിശം ചുററിച്ചരിപ്പ മായയാം 
പി . ലോകവിമോഹകാരിണി. 


താ൯ നടന്നു ചെന്നിടും. 


4 


ഉത്തരകാണ്ഡം 821 


തിരുവായില്‍നിന്നു പൊഴിയും ഭോജ്യത്തി൯_ 
തരികരം ഞാന്‍ കൊത്തിപ്പെറുക്കുമഞ്ജസാ. 
ഒരിക്കലുണ്ടായ വിശേഷസംഭവം 
സൂരിക്കവേ മേനി തരിച്ചിടുന്നു കേരം. 


മനോഹരം രാജനി കേത,മങ്കണം 
മണിമയം, കണ്ടാല്‍ മയങ്ങിനിന്നുപോം. 
അരിയസോദരജനങ്ങളുമൊത്തു 
മരതകശ്യാമനവിടെയെത്തിടം. 
നവാംബുജരമ്യചരണയുശവും 
ശിവദചന്ദ്രികാപ്രഭനഖങ്ങളും 
കളസ്വരംരൂകി വിളങ്ങിടന്ന കാല്‍. 
ത്തളകളം ഹേമമനോജ്ഞകാഞ്ചിയം 
ഉരുണ്ട കൈകളും കൊഴുത്ത മേനിയു_ 
മിരുണ്ടു മിന്നുന്ന ചുരുഠംമുടികളം 
നിറന്ന പൊൻ മഞ്ഞത്തിരുവസനവും 
നിലാവൊളി വീശും മുദുഹസിതവും 
എനിക്കരുളിയ കളങ്കഹീനമാ_ 
മനഘസരഖ്യമിന്നുരപ്പതെങ്ങനെ? 
കളിക്കു തോഴനായ?ഗ്ഗണിച്ചിതെന്നെയും 
ചിലപ്പൊഴൊക്കെയജ്ജഗല്‍പ്രഭൂത്തമന്‍. 
കുഴഞ്ഞു ചാഞ്ചാടിപ്പിടിക്കുവാനെത്തു 
മൊഴിഞ്ഞുമാറും ഞാന്‍ ഞൊടിയിടയ്കകുള്ളില്‍; 
എടുത്തു കാണിക്കുമൊരപ്പമപ്പെൊഴ_ 
തടുത്തു ചെല്ലുകില്‍ ചിരിച്ചു മാറിടും. 
പറന്നുമാറി ഞാനകന്നുവെങ്കിലോ 
കരഞ്ഞു കൈകാട്ടി വിളിക്കുമഞ്ജസാ. 


വലി ച്ചെറിഞ്ഞി ടമപൂപമെന്‍ നേക്കു 
പലപ്പൊഴം ലീലാവിശാരദനവന്‍. 


ഒരിക്കലാ ശ്യാമകളേബരനെന്നെ_ 
ക്കരത്തിലാക്കുവാന്‍ കുതിചടക്കവേ 
ഉയന്നു വിണ്ണില്‍ ഞാന്‍ പഠന്നിതെങ്കിലും 
ഭൂജങ്ങളം മാറാതനുഗമിക്കയായ”. 
തിട്ടക്കമാന്നു ഞാനുയന്നിടന്തോറും 
പിടിക്കുവാന്‍ നീണ്ടുവരുന്ന പാണികൌം. 
വിരിഞ്ചി ലോകത്തിലണഞ്ഞു നോക്കുമ്പോ 
ഴൊരിഞ്ചു താഴെയക്കരങ്ങഠം കണ്ടു ഞാന്‍. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


822 തുളസീദാസരാമായണം 


ജലാദിയാം സപ്ലാവരണ*മൊക്കെയും 
വിലംഘനം ചെയ്ത പറന്നിതെങ്കിലും 


വിടാതെകൂടുന്നു ഭജങ്ങളാകയാ_ 


ലടഞ്ഞു കണ്ണകഠം, കുഴഞ്ഞു മേനിയും. 
ഭയാന്ധനായ്‌ക്കണ്ണ തുറന്നു നോക്കുന്പോ 
ഴയോദ്ധ്യയിലെത്തിയിരിപ്പതായിക്കണ്ടേന്‍. 


ചിരിമുഴക്കിക്കൊണ്ടടുത്തു നില്ലുന്നു 


.നരവരാഭകന്‍ വിനോദലോലനായ്‌?. 


നിരങ്കശമായാബലംനിമിത്തമായ” 
തിരുവുദരത്തില്‍ക്കടന്നു നോക്കി ഞാന്‍. 


അജാണ്ഡകോടിയുമനേകര്യദ്രരു_ 
മനന്തനക്ഷത്രരവിശശികളം 


അയോദ്ധ്യയും രാജകുടുംബവും താനും 
പയോജനേത്രനും തെളിഞ്ഞു കങ്ങളില്‍. 
ചിരിച്ചു പിന്നെയും ദയാപയോനിധി 
പുറത്തു വന്നു ഞാന്‍ പരിഭ്രമത്തൊടേ. 
കനിഞ്ഞു കാക്കണം ജഗന്നിവാസ, നീ- 
യനാഥനെന്നെയിന്നിരന്നു പിന്നെ ഞാന്‍. 


_ വരിക്കിലുമതു നിനക്കു നല്ലവന്‍. 
സുരജനത്ങഠംക്കും സുദുര്‍ല്പഭമായ 


(31 
) ടം നീ 


സ്വസേവകാതങ്കമറിഞ്ഞ രാഘവന്‍ 
പ്രസന്നചിത്തനായുരച്ചിതീവിധം: 


“ശ്രവിക്ക കാകമേ, പ്രഹൃഷ്ചചിത്തനായ'_. 
ബഭവിച്ചു നിന്നില്‍ ഞാന്‍; വരം വരിക്കുക. 


അണിമ തൊട്ടുള്ള സമസ്തസിദ്ധികരം, 
അതേവിധം സുഖംകരങ്ങളദ്ധികരം, 


വരേണ്യമാം മുക്തി,യിവയിലേതു നീ 


ഉത്തരകാണ്ഡം മദ 


അവിരളസ്വച്ഛ ഹരിപദഭക്തി_ 
യരുളി ടേണമെന്നിരന്നുകൊരംവു ഞാന്‍.” 


തവ മനോരഥം ഫലിക്കുമെന്നോതി_ 
ശ്ലിവങ്കരന്‍ ദേവനുരച്ചു പിന്നെയും; 
“ഒരദ*ഭതമില്ല വിവേകി നീയിന്നീ_ 
വരംവരിച്ചതിലെനിക്കു വായസ! 
മഹത്തരഭാഗ്യനിധാനമാണു നീ 
സുഖങ്ങളൊക്കെയുമുദിപ്പ ഭക്തിയില്‍. 
തപോയോഗാഗ്നിയിലുടലെരിപ്പോക്കു_ 
മപാരമാം ഭക്തി ലഭിക്കുവാന്‍ പണി. 
മമ പ്രസാദത്താല്‍ ത്വദീയഹൃത്തലം 
സമസ്തസദ്‌ഗുണനി കേതമായ്‌വരും. 
കടുത്ത സാധനാവിധങ്ങളെന്നിയേ 
പടുത്വമേതിലും നിനക്കുദിച്ചിടം. 
ഭൂമിക്കയില്ല നിന്മനസ്സ മായയാ 
ലമേയമാം ബ്രഹ്മ,മറിക നീയെന്നെ. 
നിരന്തരം ഭക്തപരായണന്‍ ഞാനെ_ 
ന്നറിഞ്ഞു സേവിക്കു കളങ്കമററു നീ. 
ശ്രുതിപ്രകീത്തിതം പവിത്രമെന്മൊഴി 
കൃതിപ്രവേക, നീ ധരിക്ക സാദരം. 
മമാത്മസിദ്ധാന്തമറിഞ്ഞുകൊണ്ടു നീ 
മദാദി കൈവിട്ടു ഭജിച്ചുകൊടംക മാം. 
മദീയമായയാല്‍ബഭവിച്ചതാണു കേരം 
മഹാചരാചരപ്രപഞ്ചമീവിധം. 
പിതാവു മക്കളെക്കണക്കു കാഞ്ച, ഞാന്‍ 
സദാ, ചരാചരവ്രജത്തെയൊന്നു പോല്‍.” 


സുധാസമാനമാം പ്രഭൂക്തി കേോംക്കവേ 
സുഖലഹരിയില്‍ മയങ്ങിനിന്നു പോയ”. 


അമായസദഃഭക്തി വരിച്ചു വന്ദിച്ചു 
മമാശ്രമത്തിങ്കല്‍ മടങ്ങിയെത്തിനേന്‍. 


ഖഗപതേ, നിന്നോടുരച്ച ഞാനെന്‍റെ 
രഘൂത്തമസംഗചരിത്രമീവിധം. 
ഹരിപദങ്ങളെബാഭജിക്കി ലെന്നിയേ 
വരികയില്ലാത്മവിഷാദമോചനം. 
പ്രഭപ്രഭത്വമൊട്ടറിഞ്ഞുകൊള്ളവാന്‍ 2 
കൃപാകരന്‍ ദേവനനുഗ്രഹിക്കണം- 
CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


824 


തുളസീദാസരാമായണം 


അതിന്നു വിശ്വാസം നമുക്കൊരാലംബ_ 
മമൂല്യഭക്തിയാണതിന്‍ പരിണതി.” 


മനസ്വിയാം കാകഭശുണ്ഡിതന്‍ വാക്കാല്‍ 
വിനായകനുള്ളിലുയന്നു കൌതുകം. 
പെരുത്ത ഹഷത്താല്‍ വിടന്നു പക്ഷങ്ങ_ 
ഉരച്ചു പിന്നെയും കൃതജ്ഞനാമവന്‍: 
““പുരാണകാകമേ, ശമിച്ചു സംശയം 
ഗുരരൂപദേശമായ*ബ്‌ഭവിച്ചു നിന്മൊഴി. 
ഇനിയൊരു ശങ്ക മനസ്സിലുണ്ടു മേ 
കനിഞ്ഞരുളണമതിന്നുമുത്തരം. 
വിശുദ്ധവിജ്ഞാനി, തമോഗുണാതീതന്‍. 
സുശീലനീശ്വരപ്രിയന്‍ ഭവാന്‍ ഗുരോ, 
ഇതേവിധം കാകസ്വരൂപമാന്നതെ_ 
തുദാരമിക്കഥ പഠിച്ചതെങ്ങനെ? 
ഒരിക്കലുമങ്ങു മരിക്കുകയില്ല 
ന്നുരച്ചിതെന്നൊടു കൃതാന്തനാശനന്‍. 
അസത്യവാദിയായ”ബഭവിക്കയില്ലീശന്‍ 
വിശങ്കയില്പതിലെനിക്കു ലേശവും. 
ചരാചരജഗത്തശേഷവും കാല_ 
കരമുരുട്ടന്ന കബളമല്ലയോ? 
അസീമമാമണ്ഡകടാഹകോടിക_ 
സംശയം യമനൊടുക്കിടന്നവന്‍. 
അതിക്രമിക്കുവാ൯ കഴിഞ്ഞിടാത്തൊര_ 


 ക്ഖൃതാന്തനങ്ങയെത്തൊടാത്തതെന്തഹോ! 


മഹത്തരജ്ഞാനപ്രഭാവമോ, യോഗ_ 
മഹത്ത്വമോകൊണ്ടാമമത്ത്യനായി നീ. 


യസം വചിച്ചിതീവിധം: 
ചഠദ്യം പ്രിയങ്കരം സഖേ! 


ഉത്തരകാണ്ഡം 


എനിക്കു കാകന്‍റെറ തനുവിലാണല്ലോ 
ജനിച്ചതീശ്വരപ്രണയമാകയാല്‍ 
ഉടലിതിനോടു മമത്വമേറെയ്യ_ 
ണ്ടലകിതില്‍ സ്വാത്ഥമുയന്നുനില്ലയാം. 
ഹിതമനുഷഹ്ഠിക്കിലധമജീവിയും 
ക്ഷിതിയിലേവക്കും പ്രണയപാത്രമാം. 
അഴകെഴും വസ്ത്രം തരുന്ന പട്ടനൂല്‍_ 
പഴവിനെപ്പോററിവളത്തുമാളകരം. 


കഴിഞ്ഞകല്പത്തിലപാവനമായ 
കലിയുഗത്തില്‍ ഞാന്‍ ജനിച്ചു ഭൂമിയില്‍; 
അയോദ്ധ്യയില്‍ശശൂദ്രകുലത്തി;ലന്നു ഞാന്‍ 
ഭജിച്ചു കൈലാസമഹാദ്രിനാഥനെ. 
അനന്യ ദേവതാസപര്യനായ ഞാന്‍ 
ധനമദംകൊണ്ടു മതിമറന്നുപോയ്‌. 
അമന്നു രാഘവപുരത്തിലെങ്കിലു_ 
മതിന്‍മഹിമ ഞാനറിഞ്ഞതില്ലഹോ! 
അയോദ്ധ്യതന്‍൯ മഹാപ്രഭാവമിന്നു ഞാ-- 
നറിഞ്ഞു വേണ്ടപോലഹിവിനാശന! 
അതില്‍പ്പിറന്നങ്ങു വസിപ്പവന്‍ സീത. 
പതിപരായണമനസ്തനായ്‌വരും. 


കലിയുഗമന്നു കഠിനമായ; മത്ത്ൃ_ 
കലമധമ്മത്തില്‍ മുഴുകി നാഠംക്കുനാഠം. 
വിഴുങ്ങി ധമ്മത്തെക്കടുത്ത പാതകം 
വിശിഷ്ടവേദങ്ങളനാദ്ൃതങ്ങളായ”. 
ഉരച്ചു ദംഭികഠം സ്വകീയബുദ്ധിയി- 
ലുദിച്ച മാഗ്ങ്ങരം പലേവിധത്തിലം. 
കുടുങ്ങി മോഹത്തില്‍ ജനങ്ങളൊക്കെയു_ 
മൊടങ്ങി സല്‍കമ്മം ദുരാശമുലമായ്‌?. 
മുരാരിവാഹമേ, കലിയുഗധമ്മ_ 
ചരിത്രമൊട്ടൊന്നു ചുരുക്കിയോതുവന്‍. 
ഉരപെറും വണ്ണമഹാശ്രമധമ്മം 
ധരണിയിലാരുമനുസരിച്ചില്ല. 

തിവിരോധത്തിലറച്ചനില്യയായ” 
ക്ഷിതിയില്‍ മേവുന്ന സമസ്ത മത്തൃരും. 
വിധിച്ച ധമ്മങ്ങാം മുടക്കി വൈദികര്‍ 
മദിച്ചു നാട്ടാരെ വിഴുങ്ങി മന്നവർ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


825 


826 തഭസീദാസരാമായണം 


സൂൃതിവിധികാം വിസ്മുതിയിലാഷ്ക്കീന്നു 
മതിക്കു തോന്നുന്നവിധത്തിലായ്‌ ചര്യ. 
ഉറക്കെയോതുവോന്‍ വിശിഷ്ടസുരിയായ? 
മികച്ച ദംഭിയെഗ്ഗണിച്ചു സാധുവായ. 
പരധനഹാരി സമത്ഥനെന്നായി 
കരഠംമദംപൂണ്ടോന്‍ സുശീലനുമായി. 
നുണപറയുവോന്‍ ഗുണനിധിയായി 
ജടവളത്തുവോന്‍ മഹാതപസ്വിയായ?. 
അഭക്ഷ്യഭക്ഷകന്‍ പരമഹംസനാ_ 
യപകൃതിചെയ്‌വോനധികമാന്യനായ?. 
പുരുഷരൊക്കെയും തരുണിമാരുടെ 
കുരങ്ങുകളായിച്ചമഞ്ഞു കൂത്താടി. 
അപണ്ഡിതഗണമഭിജ്ഞസത്തമ_ 
ക്കരുളി നിത്യവും മഹോപദേശങ്ങറം. 
ഗുണവും രൂപവുമിണങ്ങിനില്ലുന്ന 
കണവനെ വിട്ടുപിരിഞ്ഞു നാരിമാര്‍ 
വിരൂപരും ദോഷനിധികളമായ 
പരപുമാന്മാരെക്കൊതിച്ചു നീസ്ത്രപം. 
ചമഞ്ഞൊരുങ്ങിനാര്‍ മുദാ വിധവകരം 
സുമംഗലിമാരോ, വെടിഞ്ഞു ഭൂഷകരം. 
ഗുരുവും ശിഷ്യനും പരസ്സര,മസ്ധ_ 
ബധിരഭാവത്തില്‍ക്കഴിച്ചു നാളകരം. 
“ഹിതങ്കരമൊന്നാണുദരപൂരണം" 
പിതാക്കളഭകക്കരുളി ബോധനം. 

ഒരു കവടിയെക്കൊതിച്ചു നാട്ടുകാര്‍ 
ഗുരുവധത്തിനും മടിച്ചതില്ലഹോ! 


ഇതേവിധമന്നക്കലിയുഗധമ്മം 
മദീയദ്ൃഷ്ടി യില്‍പ്പെടാനിടയായി ലം 
വരാനിരിക്കുന്ന കലിയുഗങ്ങഒ_ 
മരാജകത്വത്തിന്‍ വിളനിലങ്ങളാം. 
നിലമറന്നിടം സകലരും; കൂടി_ 
ക്കലന്നുപോം ജാതി; വിതക്കമില്ലതില്‍ . 
ത ജി ക്കുമേവരും സുലോകമര്യാദ 
തയും ശോകവുമതിന്‍ ഫലങ്ങളാം. 
നിഗമസമ്മതപഥങ്ങരം കൈവവി 


മൃഗീയമാഗ്ഗങ്ങാം തിരഞ്ഞു പാഞ്ഞിട്ടം 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ഉത്തരകാണ്ഡം 827 


യതിജനങ്ങളം ധനമുരുക്കൂട്ടി_ 

പുതിയ ഹമ്മൃങ്ങഠം പണിയുവാനോക്കും. 
ഗൃഹസ്ഥരൊക്കെയുമകിഞ്ചനന്മാരാ_ 
മഹോ! വിചിത്രമിക്കലിവിലസിതം. 
കുലീനപത്തിയെപ്പുറത്തു തള്ളിടും 
കുലടമാര്‍കളെക്കുടിയിരുത്തിടം. 
സഭാര്യനാഷ്ക്കീന്ന സുതന്‍ പിതാക്കളെ_ 
സൂഭാജനംചെയ്യാനൊരുങ്ങുകില്ല കേരം. 
സ്വപത്നിതന്‍കൂട്ടരവന്നു ബന്ധുക്കരം, 
രിപുക്കളായ"വരും കുട്ടം ബവാസികരം. 
അനാരതം പാപനിലീനര്‍ മന്നവർ 
-ജനങ്ങളെടദ്ദടണ്ഡിച്ചഴലിയററിടും. 
കളങ്കിയെങ്കിലും കുലീനനാം ധനി; 
ഇളാസുരചിഹം വെറുമുപവീതം. 
കവിജനങ്ങളെപ്പുകക്കില്ലാരും 
വിവേചനമില്ല, ഗുണാഗുണങ്ങളില്‍. 
പെരുത്തു ദുഭിക്ഷം തുടരെയുണ്ടാകും 
മരിക്കുമോദനം ലഭിച്ചിടായ്ക്കയാല്‍ 
നിരീശ്വരത്വവുമസത്യവാദവും 
നിറഞ്ഞുനിന്നിടും ജഗത്തിലാകവേ. 
മഴപൊഴിക്കില്ല പയോദമാലകരം 
മഹിയിതില്‍ദ്ധാന്യം വളരുകയില്ല. 
മമത്വമല്ലാതെ തഴയ്ക്കുയില്ലെങ്ങും 
മതിക്കു കാഠിന്യം പ്രവ്ൃവദ്ധമായ*വരും. 
അഹേതുകവൈരമുദിച്ചുപൊങ്ങിടും 
മഹാമയങ്ങളാലുഴന്നു പോം ജനം. 
മനുഷ്യനായുസ്ത കുറഞ്ഞുവന്നിടും 
-മരിക്കയില്െന്നു നടിക്കുമെങ്കിലും. 
“പ്രശാന്തി തോഷവും വിചാരശീലവും 
പ്രപഞ്ചദുര്‍ല്ലഭഗൃുണങ്ങളായ വരും. 
പ്രതിദിനമേറെ വിനിന്ദ്യയാചക_ 
സ്ഥിതിയിലായ്‌വരും, സമസ്ത ജാതിയും. 
പരസ്സുരസ്സദ്ധ, കഠോരഭാഷണം, 
ദുരാശയെന്നിവ പരക്കുമെങ്ങുമേ. 
-സമത്വമററുപോം, വിയോഗശോകാദി- 
നിമിത്തമുഠംക്കളം തരംഗിതമാകും. ' 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative ൬ 


828 


തുളസീദാസരാമായണം 


ക്ഷിതിയിലില്ലെന്നാം ദമദയാദികഠം 
ചതി, ജഡത്വവും നിറഞ്ഞു കണ്ടിടാം. 
പരജനനിന്ദയ്ത്രതി കാണില്ല 
ശരീരപോഷണം മനുഷ്യധമ്മമാം. 


മലീമസ,മുഗ്ര ദുരന്തഭൈരവം 
കലിയുഗമെന്നു ചുരുക്കിയോതിടാം. 


പല പല ദോഷം നിറഞ്ഞതെങ്കിലും 
കലിയിലുണ്ടൊരു വിശിഷ്ടമാം ഗുണം. 
മഖം നടത്താതെ തപസ്സചെയ്യാതെ 
മഹായോഗാഗ്നിയില്‍ മനസ്സസെരിയാതെ 
നരന്നു സംസാരജലനിധി, രാമ. 
ചരിതഗാനത്താല്‍ക്കടന്നുകൂടിടാം. 
കലിയയഗത്തിങ്കല്‍ തിരുനാമത്തിന്‍െറ 
വിലപെരുകിയ മഹിമ വെല്ലന്നു. 


രഘുവരഭക്തജനങ്ങളില്‍ക്കലി_ 
യൃഗവികാരങ്ങളദിക്കയില്ല കേരം. 
വിചിത്രകമ്മങ്ങളൊരെന്ദ്രജാലികന്‍ 
രചിച്ചു നമ്മളെ മയക്കുമെങ്കിലും 
അതൊക്കെയാശ്ചര്യകരമെന്നോരുമോ 
തദീയകിങ്കര,രയി വിഹംഗമേ! 
വിഗതദോഷനായ*“ബ'ഭവിക്കുവാന്‍ ഭവാന്‍: 
ഭഗവദംഘ്രിയില്‍ മനമുറപ്പിക്കൂ. 


രസിച്ചു കോസലപുരത്തിലന്നു ഞാന്‍ 
വസിച്ച നാളൊരു വറുതിയുണ്ടായി. 
എരിഞ്ഞൊരുള്ളമായ” നടന്നു മറെറാരു 
പുരമണഞ്ഞു ഞാന്‍ പുലന്നുകൊള്ളവാന്‍.. 
മുറയ്ക്കു നിത്യവും പ്രവൃത്തിചെയ്തുയാല്‍ 
കുറച്ചനാരംക്കകം ധനം കരസ്ഥമായ?. 
ശിവപദാച്ചനനിരതനായി ഞാ_ 
നവിരളാനന്ദം ഭജിച്ചു നാരംക്കുനാരം. 
മഹേശഭക്തനായ്‌സ്സശീലനായൊരു 
മഹീസുരനങ്ങു വസിച്ചിരുന്നുതേ. 
പുരാരിപൂജകനയാളൊരിക്കലും 
മുരാരിനിന്ദനമിയന്നതില്ല കേടം. 
കുടിലതയുള്ളില്‍ മറച്ചുവെച്ചുകൊ_ 
ണ്ടടത്തുകൂടി ഞാന്‍ തദീയശിഷ്യനായ൦. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ഉത്തരകാണ്ഡം 829 


വണക്കമാന്നു ചെന്നണഞ്ഞൊരെന്നെയും 


-ഗണിച്ചു ഭക്തനായ? ദയാര്‍ദ്രമാനസന്‍. 


അഹന്നിശമെനിക്കരുളിയരംബ്ബോധം 
സ്വകീയപുത്രനെക്കണക്കു കാങ്കയാല്‍, 
ഉപദേശിച്ചിതു മഹേശ്വരമന്ത്ര- 
മപാരവിജ്ഞാനനിധി മഹീസുരന്‍. 
ഹരന്‍െറ കോവിലില്‍ക്കടന്നിരുന്നുകൊ_ 
ണ്ടുരുക്കഴിച്ചു ഞാനതെന്നിരിക്കിലും, 
കുറഞ്ഞതില്ലെനെറെ മനസ്സ്സിലെദ്ദംഭം 
കുബുദ്ധി നിത്യവും പെരുകി വന്നുതേ. 
മുകുന്ദഭക്തരാം ജനങ്ങളെക്കണ്ടാല്‍ 
മുഴുത്ത കോപത്തി ലെരിയുമെന്മനം. 
മദാന്ധനാകയാല്‍ വിചാരമെന്നിയേ 
സദാ വിനിന്ദിക്കും സരോരുഹാക്ഷനെ. 
അനാദരം കണ്ടു കദനമഗ്നനാ_ 
യനുദിനം ഗുരു ഗുണദോഷിക്കിലും, 
ചെവിയിലേശിയില്ലതൊന്നു, മെന്നല്ല 
ചെഴിച്ചു കോപവുമസഹൃമാംവിധം. 


ഫലിക്കുമോ നീതി, കനത്ത ദംഭത്താല്‍ 
ജ്വലിച്ചുനില്ലന്ന നരന്‍െറയുള്ളത്തില്‍? 


അരികിലേക്കെന്നെ വിളിച്ചു ചൊല്ലിനാ- 
നൊരുദിനം ഗുരു, മഹീസുരോത്തമന്‍: f 
“ഗ്രഹിക്ക നന്ദന, രഘൂത്തമഭക്തി 
മഹേശസേവനഫലമതെന്നു നി. 
അജശിവന്മാരുമനുദിനം ഭക്ത്യാ 
ഭജിച്ചു പോരുന്നുണ്ടരവിന്ദാക്ഷനെ. 
മനുഷ്യര്‍തന്‍ കഥ കഥിക്കണോ പിന്നെ?” 
മനസ്സിലെന്തിനു മദം വഹിപ്പ നീ? 
രഘൂത്തമദ്രോഹം തൃടന്നുകൊണ്ടു നീ 
സുഖം കൊതിക്കയോ, വിനഷ്ടഭാഗ്യനായ്‌?” 


ഹരിപദദാസ൯ പുരഹരനെന്ന 
ഗൃരുജനവാക്യം രസിച്ചതില്ല മേ. 


ഉയന്ന വൈര മോടവഹേളിച്ചു ഞാന്‍ 
ദയാലുവാകുമദ്വിജകലേന്ദ്രനെ. 


പലവിധത്തിലുമുപകരിപ്പോരെ- 
പുരമനീചന്മാരുപദ്രവിച്ചിടം. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


830 തുളസീദാസരാമായണം 


തനിക്കു ജന്മമിങ്ങരുളമഗ്നിയെ_ 

ഗ*ഘനസ്വരൂപമായയന്ന ധൂമിക, 

കടുത്ത മാരിയായ്‌പ്പതിച്ചു നിസ്ര്രപം 

കെടുത്തുമെന്നതു ജഗല്‍പ്രസിദ്ധമാം. 

കഴല്‍ച്ചവുട്ടേററു കിടക്കും ധൂളികരം 

കരേറി വാഴുന്നു മനുഷ്യമലിയില്‍. 

അതുനിമിത്തമിങ്ങധമസംസഥ- 

മഭിജ്ഞരൊക്കെയുമൊഴിച്ചുനിത്തുന്നു. 

| ഖലജനങ്ങളോടരുതു നിഷ്ഠല_ 

| കലഹമെന്നല്ലോ കവിന്ദ്രഭാഷിതം. 

| ശുഭമതേ, കോംക്കൂ, ദുഷിച്ച കൂട്ടരെ_ 

| ശ'ശുനകനെപ്പോലെ പരിത്യജിക്കണം . 
ഗുരുവരനെനന്‍െറ ഹിതത്തിനോതിയ_ 
തരോചകമായീ മമ ഹൃദയത്തില്‍. 


ലിരുന്നു നാമങ്ങളരുക്കഴിച്ചു ഞാന്‍. 
എഴുന്നരുളിനാന്‍ ഗുരുവവിടേക്കു 
തൊഴുതുമില്ല ഞാനെണീററുമില്ലഹോ! 
ഉദിച്ചതില്ലുള്ളിലൊരല്ല കോപവു_ 
മുദാരനദ്വിജന്‍ പൊറുത്തിതെന്‍ പിഴ. 
സഹിച്ചതില്ലെന്നാല്‍ഗ്ലരുജനനിന്ദ 
മഹേശ,നംബരവചസ്സ കേരാംക്കയായ: 
“അഭാഗ്യജാതക, വിമൂഡനായ നിന്‍ 
സ്വഭാവവൈകൃതം ക്ഷമിച്ചു ദേശികന്‍. 
പ്രകൃഷകാരുണ്യനികേതമശ്ഗരു 
മികച്ച വിജ്ഞാനവിശേഷ്ഭൂഷണന്‍. 
ശരി,യതെങ്കിലും പൊറുക്കയില്ല നിന്‍ 
ഗുരുവരനിന്ദ; ശപിക്കയാണു ഞാന്‍. 
ഇതിന്നു ശിക്ഷ ഞാന്‍ തരുന്നതില്ലെങ്കില്‍. 
ശ്രുതിപഥത്തില്‍നിന്നകന്നു പോയിടും. 
ഗുരുജനദ്രോഹി ഒരു നരന്‍ ഘോര_ 
നരകയാതനയനുഭവിക്കണം. 
അതുമല്ല, പിന്നെബ്ഹുജന്മങ്ങളി_ 
ലനന്തസങ്കടം ഭജിക്കയും വേണം. 
അജഗരം*പോലെയനങ്ങിടാതെ ന 
_ യമന്നു, ദേശികനെഴുന്നരുളവേ. 


ഒരുദിനമന്നു ശിവന്‍റെ കോവിലി_ 
I 


ഉത്തരകാണ്ഡം 831 


കുടില, നീയൊരു ഭജംഗരൂപമായ” 
വിടപകോടരതലത്തില്‍ വാഴുക.” 


കപാലിശാപത്താല്‍ നടുങ്ങിയെന്‍ ഗുരു 
കൃപാര്‍ദ്രചിത്തനു വളന്നു സങ്കടം. 
എനിക്കു പററിയ വിനയകററുവാ൯ 
കനക്കുമാശയാല്‍ തരളിതാംഗനായ്‌, 
ഉമാമണാളനെ സ്തൃതിച്ചു ശീലവാ൯ 
ക്ഷമാസുരോത്തമന്‍ പലേവിധത്തിലും. 
വിഭൂപ്രസ്വാദത്താല്‍ മുഴങ്ങിയീവിധം 
നഭസ്സില്‍ നിന്നൊരു വചസ്ത പിന്നെയും: 
“വരിച്ചുകൊള്ളക വരം ധരാസുര, 
പരം പ്രസന്നമായ്‌ച്ചമഞ്ഞിതെന്മനം.' 


ഉണത്തിനാന്‍ ഗുരു: 'തവ പദങ്ങളി_- 
ലുറച്ച ഭക്തി ഞാന്‍ വരിപ്പനാദ്യമായ?. 
വിമോഹമഗ്നനാമിവന്‍െറ കലൃഷം 
വിഭോ, പൊറുക്കണമനുഗ്രഹിക്കണം. 

തുടന്നു കേരംക്കയായ്‌ ഗഗനഭാഷിതം: 
“തുലോമപരാധമിവനനഷ്ലിച്ചു. 
അതിന്നു ദണ്ഡനമനുഭവിക്കുവാ- 
നതിക്രോധത്തൊടേ ശപിക്കയുംചെയ്യേന്‍. 
മഹീസുര, നിന്‍െറ സുസാധുശീലത്താല്‍ 
മനമലിഞ്ഞു ഞാന്‍ വിനയകററിടാം. 
മമപ്രിയരത്രേ രഘുപതിക്കൊപ്പം 
ക്ഷമ വഹിക്കുന്ന ധരാസുരാഗ്രിമര്‍. 


നിരത്ഥകമാകാ മദീയശാപമെ_ 
ന്നറിയകായിരം ജനിയിവനുണ്ടാം. 


പിറക്കുമന്ത്യത്തിലയോദ്ധ്യയിലിവന്‍ 
സ്മരിക്കുമെന്‍ പദം ഹരിപ്രിയനാകും. 
ക്ഷിതിസുരദ്രോഹമനന്തസങ്കട_- 
പ്രദായകമതു നിഷിദ്ധമല്ലയോ? 
മമത്രിശൂലവും വലാരിവജൂവും 
യമോഗ്രദണ്ഡവും മുരാരിചക്രവം, 
മഹാദ്വിജകോപംകണക്കെരിക്കയി- 
ല്ലഹോ! ജനങ്ങളെദ്ധരിക്ക സത്യമായ്‌.” 


ശിവോക്തി കേരംക്കയാല്‍ പ്രസന്നനായ ഗ്ലൂരു-. 
വിവന്നു സാന്ത്വനമരുളി വേണ്ടപോല്‍. 


CC-0. Nanaji Deshmukh Library, BYP, Jammu. An eGangotri Initiative 


നം wh എള 


832 തുളസിദാസരാമായണം 


പിണഞ്ഞ ശാപത്താല്‍ മഹാദ്രിവിന്ധ്യനി.. 

ലണഞ്ഞു ഞാനൊരു ഭജംഗരൂപമായ”. 

അജഗരാകൃതി കുറച്ചു നാഠംക്കകം 

തൃജിച്ചു മറെറാരു ശരീരമാന്നു ഞാന്‍. 

പുരാണവസ്്രങ്ങാം വെടിഞ്ഞു മാനുഷര്‍ 

പുതുവസനങ്ങറഠം ധരിച്ചിടുംവിധം, 

മുറ ജന്മങ്ങളനേകമീവിധം 

വരിച്ചു മുജജന്മസ്മരണയാന്നു ഞാന്‍. 

നിരന്തരം രാമഭജനശീലനായ 

ഗുരുസ്മൃതിയൊടേ കഴിഞ്ഞു നാളകരം. 

ഒടുവിലുത്തമദ്വിജകുലേന്ദ്രന്‍െറ 

| വടിവുപൂണ്ടു ഞാന്‍ വസിച്ചു ഭക്തനായ? 

| സഖാക്കഠം ബാലരോടിണങ്ങി നാഠാംക്കുനാഠം 

| രഘുപ്രഭലീല നടിക്കയായി ഞാന്‍. 

| പഠിക്കുവാന്‍ വിട്ടു ജനകനെങ്കിലും 
പതിഞ്ഞതില്ലതിലെനിക്കു കാതുകം. 
വെടിഞ്ഞു വാസനാപ്രലോഭനങ്ങഠം ഞാന്‍ 
തൊടുത്തു രാമാം(ഘിയുഗത്തിലെന്മനം. 
അഴകെഴും കാമസുരഭിയെ വിട്ട 
കഴുതയെക്കൊള്ളാന്‍ കൊതിക്കുമോ ജനം? 
പിതാക്കളൂഴി യെ വെടിഞ്ഞതിന്‍ശേഷം 
വിധിവശഗനായ്‌ വനത്തിലെത്തിനേന്‍. 
ഹരികഥ കേദംക്കാന്‍ കൊതിച്ചു താപസ_ 
വരാശ്രമംതോറുമലഞ്ഞിതേകനായ?. 
മഴമുകി ലൊളികലന്ന രാമനെന്‍ 
മിഴികളിലാവാന്‍ പെരുത്തു കനതുകം. 
എവിടെയാണെന്‍െറ വിള വസിപതെ_ 
ന്റിവന്‍൯ തിരക്കവേ കഥിച്ചു യോഗികരം: 

" “ചരാചരാത്മകജഗത്തിലൊക്കെയും 
പരാല്പരനുണ്ടെന്നറിഞ്ഞുകൊരംക നീ.” 


എനിക്കു നിര്‍ഗ്ഗണമതം രസിച്ചീല; 
മനസ്സിലുള്ളതോ സരൂപനീശ്വരന്‍. 


നടന്നു ലോമശമഹഷി വാണിടും 
വട്രദ്രമമൂലനിലയമാന്നു ഞാന്‍. 


ge അമേയനിര്‍വ്വതിയണച്ചിതെന്നില_ 
സ്ത മേരുശുംഗത്തില്‍ വിളങ്ങു മാശ്രമം. 


-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ലി 


(STE 


( 


ഉത്തരകാണ്ഡം 


പദം പണിഞ്ഞുകൊണ്ടുണത്തിനേൻ: “മുനേ, 
പറഞ്ഞുകേരംക്കണം സരൂപപൂജനം.” 


പതത്രിപുംഗവ, കനിഞ്ഞു മാമുനി 
പരബ്രഹ്മാച്ചനവിധിയതരയ്ക്യായ*. 
അജന്‍ഹൃദയേശനരൂപനദ്വയ_ 
നനീഹനച്യുതനഖണ്ഡനിങ്ങനെ 
പലവിധത്തിലും വചിച്ചതൊന്നുമെന്‍ 
തലയിലേറീലാ തരിമ്പുമാകയാല്‍, 
സരൂപനീശന്‍െറ സമച്ചനവിധി 
പറഞ്ഞുതന്നിടാനിരന്നു പിന്നെയും. 
“രഘൂത്തമഭക്തി ജലത്തിലെന്നിയേ 
ലഘുനിമേഷവും കഴിഞ്ഞുകൂടവാന്‍, 
ജഷിന്ദ്ര, ചൊല്ലുവന്‍ മദീയമാനസ_ 
ത്ധഷമശക്തമെന്നറിഞ്ഞുകൊള്ളണം. 
ദശരഥാത്മജസ്വരൂപമക്ഷിക്കു 
വിഷയമാകുവാനനുഗ്രഹിക്കണം.” 


ഹരികഥ വിണ്ടുമുരച്ചു ലോമശന്‍ 
സരൂപസാധന വിലക്കി നിദ്ദയം. 


അഹൃദ്യമാണെനിക്കിതെന്നു സാദരം 
മഹഷീിതന്മതമനാദരിച്ചു ഞാന്‍. 


മുനിക്കു കോപമായ്‌; മലയജത്തിലും 
ജനിക്കുമോ വഹ്നി? _വിശങ്ക തോന്നി മേ. 
കടുത്ത രോഷമൊന്നടക്കിടാതെതാ൯ 
തുടന്നു നിര്‍ഗ്ഗണനിരൂപണം മുനി. 
അനിഷ്ടഭാഷണം ശ്രവിച്ചു ഞാനെന്തോ 
നിനച്ചു മുകനായിരുന്നു മുന്‍വശം. 


ഉദിക്കുമോ കോപമൊരാളിലദ്വൈത_ 
മതത്തെ മാനിച്ചു പുലന്നുകൊള്ളകില്‍? 


കവിഞ്ഞൊരജ്ഞതനിമിത്തമല്ലയോ 
ഭവിപ്പതിദ്വൈതവിചിന്ത യോഗിയില്‍? 


പരിച്ലിന്നന്‍ മൂഡന്‍ വിമോഹിതന്‍ ജീവന്‍ 
പരമനാഥന്നു സമാനനാകുമോ? 


ജനിക്കുമോ സവൃവഹിതകരനൊരാഠം_ 
ക്കനന്തമാം ദുഃഖം ജഗത്തി ലോക്കുകില്‍? 
കരത്തിലച്ചിന്താമണി വഹിക്കുവോൻ 
ദരിദ്ൂതാദുഃഃഖമനുഭവിക്കുമോ? 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


833 


894 തുളസിദാസരാമായണം 


കരളറപ്പൊടേ കഴിയുവാനാമോ 
പരജനദ്രോഹി ക്കൊരിക്കലെങ്കിലും? 
കളങ്കശുന്യനായ*ബ്‌ഭവിക്കുമോ കാമി? 
കുലം തഴഷ്്ുമോ സുവിപ്രനിന്ദയാല്‍? 
ഹരിഗുണഗാനം മുഴങ്ങി നില്ലുകി_ 
ലരികിലെത്തുമോ വിനിന്ദ്യകലുഷം? 


അസംഖ്യയുക്തികളിവണ്ണമോത്തു ഞാ_ 
നസംശയം തള്ളി മഹഷിഭാഷിതം. 
| ജ്വലിച്ച കോപമോടുരച്ച മാമുനി: 
॥ “ഖലസ്വഭാവമാണിതെന്നു നിണ്ണയം. 
॥ ഉപന്യസിച്ചു ഞാനനഘ സൂക്തിക_ 
i ളപഹസിപ്പു നീ വിവേകശുന്യനായഴ. 
മദാന്ധ, ദുസ്തക്കനിലീനനാകയാല്‍ 
മദീയസത്യോക്തിയവിശ്വസിപ്പ നീ. 
സ്വപക്ഷമാലിന്യമിയന്ന കാക്കപോല്‍ 
സ്വതേ നിനക്കുണ്ടു വിശങ്കയേതിലും. 
അവിശ്വസിപ്പതേ സ്വഭാവമാകയാല്‍ 
ഭവിക്ക കാക്കയായടുത്തമാത്രയില്‍. 


ഉടഷീന്ദ്രശാപത്തെപ്പരിഗ്രഹിക്കവേ 
വിഷാദഭീതികളറിഞ്ഞതിചല്ല ഞാന്‍. 
കരടരൂപമായ*ക്കഴിഞ്ഞൊരീയെന്നില്‍_ 
ക്കനിഞ്ഞു പിന്നെയാ മഹഷിസത്തമന്‍. 
അഘവിനാശനം രഘുവരോദന്ത_ 
മരുളിയെന്നോട മഹാമുനീശ്വരന്‍. 
അനുഗ്രഹം നല്ലിയയച്ചിതെന്നെയാ_ 
മനസ്വി,യന്നുതൊട്ടിവിടെയാണു ഞാന്‍. 
ഖഗപതേ, കാകസ്വരൂപമായതി൯_ 
രഹസ്യഖവ്വത്താന്തം കഥിച്ചു സവ്വവും. 
അറിയുവാനെന്തു കൊതിച്ചിടന്നിനി_ 
യതും മുറയ്ക്കു ഞാന്‍ പറഞ്ഞുതന്നിടാം. ” 

പ്രഹൃഷ്യചിത്തനായുടന്‍ കഥിക്കയായ൦ 
വിഹംഗനായകന്‍;; “ 'ദയാപയോനിധേ, 
ഒഴിഞ്ഞിതുരംഭൂമമെനിക്കു ശോകവും 
മൊഴിഞ്ഞിടേണമൊന്നിനിയുമെന്‍ ഗുരോ! 
അനാവിലജ്ഞാനസമാനമായൊന്നും 
ിനഞ്കിലില്ലെന്നു നിഗമസമ്മതം. 


Janaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


a 


ഉത്തരകാണ്ഡം 835 


പറഞ്ഞു ലോമശമതമവിടുന്നു 
നിറഞ്ഞ ഭക്തി യെപ്പരി ഗ്രഹിക്കുവാന്‍. 


ഇവഷ്ക്കു ഭേദമെന്തതുമുരയ്ണണം 
സവിസ്തരം ഭവാന്‍; ഗ്രഹിച്ചിടട്ടെ ഞാന്‍. 


Ekg 


ഉരച്ചു വായസ: ' “മിവയ്ത്തമ്മിലി_ 
ല്ലൊരല്പഭേദവും ഖഗാധിനായക ! 
അമേയസംസാരവ്യഥാഹരണത്തില്‍ 
സമാനമാണിവ,യതെന്നിരിക്കിലും 
കുറച്ചൊരന്തരമഭിജ്ഞര്‍ കാണുന്നു 
മറച്ചിടാതതും പറഞ്ഞുതന്നിടാം. 
ജഗന്നിവാസാംശ,മറിക ജീവനെ_ 
ന്നകലൃഷമതു വിനാശമററതാം. 
സചേതനമെന്നും സുഖനിധിയെന്നും 
വചിപ്പു വിജ്ഞന്മാരതിനെയെന്നെന്നും. 
കുടുങ്ങിവാഴ്നയാണുയിരു മായയില്‍, 
ക്കുരങ്ങുപോലെയം ശുകം കണക്കെയം. 
ജഡതയാന്നുപോമതുനിമിത്തമായ്‌ 
ദുഡ്ധമൊരു കെട്ടില്‍ക്കുരുങ്ങിനിന്നിടും. 
വിഷയിയാകുന്നതിതേവിധമത്രേ 
വിശുദ്ധമാം ജീവന്‍ സുഖം ലഭിക്കാതെ. 
നിപ്പത്തിമാഗ്ലങ്ങളിതിന്നു ചൊല്ലുന്നു 
നിഗമസഞ്ചയം പലവിധത്തിലും. 
അതൊക്കെയുഠംക്കൊള്ളാന്‍ ശ്രമിക്കിലും ബന്ധം 
ശിഥിലമാകില്ല, മുറുകുകയെന്യേ. 
തഴച്ചിടുമുള്ളില്‍ തമിസ്ര,മബ്ബന്ധ_ 
മഴിക്കുവാനൊരു വഴിയും കാണില്ല. 
യദ്ദച്ഛയാ ദൈവകരുണ വന്നെങ്കി_ 
ലുദിച്ചിടും ശ്രദ്ധാസുരഭിയന്നേരം. 
തപോവ്രതജപയമനിയമാദി 
ശുഭകമ്മങ്ങളാം ഹരിതഭൂമിയില്‍ 
ചരിച്ചു മേയുവാനൊരുങ്ങുമന്വഹം 
വരിഷ്ഠയാകുമസ്സകാമദായിനി. 


സുമംഗലഭാവസ്വരൂപമാം വത്സം 
സുരഭിയില്‍നിന്നു പിറന്നു വീഴുന്നു. 


നിപ്പത്തിയാം കെട്ടു കയറിനാല്‍ക്കെട്ടി 
നിരഘവിശ്വാസവിശുദ്ധപാത്രത്തില്‍ 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


RE 


836 തുളസീദാസരാമായണം 


അരിയധമ്മമെന്നറിഞ്ഞിടം ക്ഷീരം 
കറന്നെടുക്കുന്നു സുശീലമാം ഗോപന്‍. 
അകാമവഹ്നിയിലതു തിളപ്പിപ്പു 

നികാമ മാററിപ്പു, പ്രഹഷമാരുതന്‍. 
ദഡതയാകുന്നോരുറയൊഴിച്ചതു 
ദധിയാക്കിപ്പിന്നെ വിവേകപാത്രത്തില്‍ 
പകന്നു തൃപ്ലിയാം കുടുംബനായിക 
പരിദമമെന്ന സുമന്ഥദണ്ഡത്തില്‍ 
വിശുദ്ധവാണിയാം .കയര്‍ നിബന്ധിച്ചു 
വിരക്തിവെണ്ണയെക്കടഞ്ഞെടുക്കുന്നു. 
ശൂഭാശുഭകമ്മവിറകിനാല്‍ യോഗ_ 
വിഭാവസു നന്നായ്‌ക്കൊളത്തി വിദ്ൃതം, 
ലഭിച്ച വെണ്ണയിലടങ്ങിയിട്ടള്ള 
മമത്വമാം ജലമകററി വേണ്ടപോല്‍ 
വരേണ്യവിജ്ഞാനവിശേഷരൂപമാ_ 
മരുക്കുനെയ്യാക്കിച്ചമയ്, ശേമഷി. 
'അകവിളക്കിലീ വിശുദ്ധമാം ഘൃതം 
പകന്നു, വെയ്തുന്നു സമത്വവേദിയില്‍. 


ഗണത്രയതുലകണങ്ങളില്‍നിന്നു 


തുരീയ*വത്തിക തെറുത്തനന്തരം, 
പ്രബോധമാം വഹ്നികൊളത്തിനില്ലവേ 
മദാദിമക്ഷികളെരിഞ്ഞുപോകുന്നു. 
“അഹം പരബ്രഹ്മ” ;മിതേവിധമുള്ളോ_ 
രഖണ്ഡവ്ൃത്തിതാന്‍ പ്രദീപനാളിക. 
അതിന്‍വെളിച്ചമാണലരകികാനന്ദ_ 
മപാരസംസാരതമോവിനാശനം. 
പ്രകാശലാഭത്താല്‍ക്കുരുക്കഴിക്കുവാ_ 
നകത്തു വത്തിക്കും മതിയൊരുങ്ങിടും. 
അതു ഫലിക്കുകില്‍ കൃതാത്ഥനായ*വരു_ 
മടത്തമാത്രയിലുയിരറിക നീ. 
പലേവിധത്തിലുമിതു തടയുവാന്‍ 
പരിശ്രമിക്കു,മാ വിമോഹദേവത. 
മതിക്കു വിഭ്രമമരുളുവാനവ_ 

ളയച്ചിടും വിഘ്ലവിലാസിനിമാരെ. 
ഹഛരലബലങ്ങരംതന്‍ പ്രയോഗരീതിയാല്‍ 
വിളക്കണന്ക്കുവാന്‍ ശ്രമിക്കുമഞ്ങവര്‍, 


_ &: തുരീയാവസ്ഥ = 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


| 
| 


ഉത്തരകാണ്ഡം 


വിവേകമുള്ളൊരു ധിഷണയാണെങ്കി_ 
ലവേക്ഷകൈക്കൊണ്ടു തടുക്കുമാ ശ്രമം. 
സമസ്തബാധയം പരാജിതമായാ_ 
ലമത്ത്ൃരെത്തിടമുപദ്രവിക്കുവാന്‍. 
ഗവാക്ഷമിന്ദ്രിയനിരയിലേറെയു_ 
ണ്ടവഴ്ണുരികിലായിരുന്നു ദേവകരം, 
വിഷയവായുവങ്ങണവതു കണ്ടാല്‍ 
കവാടമൊക്കെയും തുറക്കുമഞ്ജസാ. 
കടുത്ത കാററതങ്ങകത്തു ചെല്ലകില്‍ 
കെടുത്തുമുഠം ബ്ലോധവിളക്കു നിശ്ചയം. 
വെളിച്ചമങ്ങനെ മറയകില്‍ക്കെട്ടൊ_ 
ന്നഴിച്ചുമാററുവതസാധ്യമായ“വരും. 
മതിക്കു വിഭ്രമം ഭവിക്കുമാകയാല്‍ 
മറഞ്ഞൊരദ്ദീപം കൊളത്തുവാ൯ പണി. 
അപാരസംസാരദൂരിതമാലയി_ 
ലലഞ്ഞുപോം ജീവ,നതുനിമിത്തമായ?. 
സുദുസ്തരം മായാജലനിധിയെന്നു 
പതംഗനാഥ, നീ ധരിച്ചുകൊള്ളണം. 


വിശദമായ്‌ച്ചൊല്പാന്‍, ധരിക്കുവാന്‍, കൊള്ളാന്‍: 
വിഷമമുള്ളതേ വിവേകമോക്കുകില്‍. 
ഘൂണാക്ഷരന്യായപ്പടിക്കതന്തിക_ 
ത്തണഞ്ഞുകൊഠംകിലും വരും തടസ്സുങ്ങഠം. 
കൃപാണധാരമെന്നുരച്ചിടാം ജ്ഞാനം 
പ്രപാടനോല്ലമാണതെന്നു കാണണം. 
അവിഷ്യമിങ്ങതു വശത്തിലാവുകി_ 
ലവണ്ണ്യകൈവല്യപദത്തിലെത്തിടാം. 
സുദുര്‍ല്ലഭമത്രേ പരഗതിയെന്നു 
ശ്രുതിപുരാണങ്ങളരപ്പ, വിജ്ഞരും. 
കൊതിച്ചിടായ്ക്കിലും രഘുവരസേവാ_ 
രതന്നു കൈവരും വിമുക്തി നിണ്ണയം. 
സ്ഥലം ജലാധാര;മതേവിധം ഭക്തി, 
വിലയെഴും മുക്തിക്കിരിപ്പിടം, സഖേ! 
അയത്നസാധ്യമാം രഘൂത്തമഭക്തി_ 
യവിദ്യതന്തല തകത്തുതള്ളന്നു. 


അജന്‍ നിനയ്്ുകില്‍ ജഡം സചേതനം; 
സചേതനം ജഡം; _ഭജിക്ക നാഥനെ. 


CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


837 


തുളസിദാസരാമായണം 


ഹരിപദഭക്തിവരചിന്താമണി 
ധരിക്കുവോനുള്ളം പ്രകാശപൂണ്ണമാം. 


പകലിരവില്പാതെരിയുമദ്ദീപം 
പകരേണ്ടാ തൈലം തിരികൊളത്തേണ്ടാ. 


ദുരാശയാം മരുത്തണയ്കുകില്ലതു 
ദരി ദ്രതാബാധ വരില്ലടുത്തെങ്ങും. 


അവിദ്യയാം തമസ്സകന്നുപോയിടു_ 
മശുദ്ധകാമന നശിക്കുമഞ്ജസാ. 

വിഷം സുധയാകു,മരാതി മിത്രമാം 
വിശിഷ്ടമീ മണി സുഖപ്രദായകം. 
ജനങ്ങളെദ്ുഃഖവിവശരാക്കുന്ന 
മനോരോഗങ്ങദറാക്കു മരുന്നിതൊന്നുതാന്‍. 


ഇതു ലഭിക്കുവാന്‍ സമുദ്യമിപ്പവ_ 
നതിചതുരനെന്നറിക മിത്രമേ! 


സരോരുഹാക്ഷന്‍െറ കടാക്ഷമില്ലാതെ 
കരഗതമാകില്ലൊരാദാക്കുമീ മണി. 
ലഭിക്കുവാന്‍ വഴി സുഗമമെങ്കിലു_ 
മഭാഗ്യമത്ത്യന്മാരകന്നു പോകുന്നു. 


പുരാണവേദാഖ്യഗിരിനികരത്തില്‍ 
ഹരികഥാഖനി നിറഞ്ഞു കാണുന്നു. 


തിരക്കിയെത്തുന്ന കൃതി ജനങ്ങളീ_ 
വരിഷ്ഠരത്നതത്തെക്കരസ്ഥമാക്കുന്നു. 


പ്രണതവത്സലന്‍ സമുദ്രമാണെങ്കില്‍ 


ഗണികളൊക്കെയും വലാഹകങ്ങളാം. 


ഹരിയൊരു ദിവ്യമലയജമെങ്കില്‍ 

ചരണദാസരോ സുഗന്ധി വായുവാം.. 
പയഃപയോനിീധി പരബ്രഹ്മമെങ്കില്‍ 
പരാദ്ധ്യമാം ജ്ഞാനം സുമന്ദരാചലം; 


മനോഗുണമുള്ള മനുജരൊക്കെയും 
മഥനദക്ഷരാമദിതിപുത്രരും. 


സരളസദ്‌ഭക്തിരസമധുരമാം 
ഹരികഥാസുധ കടഞ്ഞെടുക്കുന്നു. '” 


മതികുളിത്തൊരു സുപണ്ണനോതിനാന്‍; 
“മഹാമതേ, ഭക്തശിരോവതംസമേ, 


ചില വിശങ്കകളിനിയ്ുമു,ണ്ടുള്ള_ 
മലിഞ്ഞുചൊല്ലണമവയ്കകുമുത്തരം. 


‘CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


ന rts os mec me 


ES pom 


ഉത്തരകാണ്ഡം 899 


അതീവ ദുര്‍ല്പഭശരീരമേതൊന്നാം? 
ഉദുഷദുഃഖമേതുദാത്തസാഖ്യവും? 
സമസ്തവിജ്ഞാനവിഹാരരംഗമേ, 
സുമത്ത്ൃദജ്ജനസ്വഭാവമെങ്ങനെ? 
ശ്രുതികളോതുന്ന മഹാപുണ്യമേതാ_ 
ണതേവിധം ഘോരദുരിതമേതൊന്നാം? 
വൃഥാകരങ്ങളായ്‌ മനസ്സ നീററുന്ന 
ഗദങ്ങളേതെല്പാം?__കഥിക്ക സദ്‌ഗുരോ!”” 


ഭശൂണ്ഡി ചൊല്ലിനാ൯: “ “കുമാര, കേഴംക്ക നിന്‍ 
വിശങ്കയൊന്നൊന്നായ്‌പ്പരിഹരിക്കുവന്‍. 
നരശരീരമാണതീവദൂര്‍ല്ലഭം 
ചരാചരവ്ൃന്ദമതേ കൊതിക്കുന്നു. 
നരകനാകങ്ങളപവശ്ുമിവ 
കരേറുവാന്‍ കോണിയതൊന്നുമാത്രമാം. 
വിശുദ്ധവിജ്ഞാനവിരക്തിഭക്തികരം 
വിളഞ്ഞുനില്ലുന്ന നിലമതൊന്നത്രേ. 
അതു ലഭിച്ചിട്ടും ഹരിപദമോക്കാ_ 
തനാരതം ഭോഗനിലീനനാകുവോന്‍ 
കരഗതമായ മണിയുചേക്ഷിച്ചു 
കരുട്ടുകല്ലിനെക്കൊതിക്കുമജ്ഞനാം. 
ജഗത്തിലില്ലല്ലോ ദരിദ്രതയഞ്തൊപ്പം 
കനത്ത ദുഃഖമെന്നറിക മിത്രമേ! 
മികച്ച സത്സംഗംകണക്കൊരുത്തമ_ 
സുഖമൊരേടത്തും ലഭിക്കുകയില്ല. 
അരുളിനാലുള്ളാലുടലിനാലെന്നും 
പരജനങ്ങളെത്തുണയ്ക്കുമുത്തമര്‍. 
പരഹിതത്തിനു സഹിച്ചിടം ദുഃഖ_ 
മരിയഭൂജ്ജഭൂരുഹം കണക്കിനെ. 
പരജനങ്ങളെ വരിഞ്ഞുകെട്ടവാന്‍ 
തൊലി കഴററുന്ന ചണമരംപോലെ, 


സ്വതേ പരദ്രോഹം വരുത്തിവെയ്തുവാ൯ 
സ്വയം സഹിക്കുന്നു വിപത്തു ദുജ്ജനം. 
ഉപദ്രവിക്കുന്നു വൃഥാ ജനങ്ങളെ 
യുരഗമുഷികസമ,മസജ്ജനം. 


കൃഷി നശിപ്പിക്കാനലിഞ്ഞുപോകുന്ന 
തുഷാരഖണ്ഡംപോല്‍ സ്വയം നശിച്ചിടം. 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


Pg 


840 


തുളസീദാസരാമായണം 


അഭദ്രകാരിയാണശിഷ്ടമാനസം 
നഭസ്സിലുല്‍പാതമുദിച്ചിടംവിധം. 
സുമത്ത്യചിത്തമോ തെളിഞ്ഞു മിന്നുന്നു 
തമസ്സ മാററുന്ന കലാനിധിക്കൊപ്പം. 
നിഗമവിശ്രതപരമധമ്മമാ_ 
ണഹിംസയെന്നതുമറിഞ്ഞുകൊള്ളക. 
പരജനനിന്ദകണക്കു നീചമാം 

പെരിയ പാപമൊന്നുലകിലില്ലെടോ! - 
ഹരിഗുരുനിന്ദാകരനൊരു ഭേക_ 
ശരീരമാന്നിടുമസംഖ്യവത്സരം. 
നരകംപുകിടും ദ്വിജവിനിന്ദകന്‍ 
ധരണിയില്‍ വന്നു പിറക്കും കാകനായഃ. 
നിഗമസാരത്തെസ്സരവരന്മാരെ_ 
യികച്്വോന്‍ പൂകും കടുത്ത രാരവം. 
ഉദാരശീലരെയപലപിപ്പപ_ 
നുലൃകമായ്‌ മോഹതമസ്സിലാണ്ടുപോം. 
സമസ്തനിന്ദകനൊരു നരിച്ചീറായ൦ 
ഭ്രമത്തൊടങ്ങിങ്ങു പറന്നലഞ്ഞിടും. 
അനേക പീഡകദംക്കിടവരുത്തുന്ന 
മനോരോഗങ്ങളെ ചുരുക്കിച്ചൊല്ലവന്‍. 
ബഹുവിധാതങ്കം നരക്കു ചേക്കുന്ന 
മഹാമയങ്ങഠരംക്കു വിമോഹമേ മുലം. 
ധരിക്ക കാമത്തെക്കടുത്ത വാതമായ? 
പെരുത്ത ലോഭത്തെക്കഫമെന്നോക്കണം. 
അമഷമെന്നതു ഭയങ്കരം പിത്ത_ 

മതു പുകഴ്തുന്നു ഹൃദയമാകവേ. 
പറഞ്ഞൊരിീ മൂന്നു ഗദങ്ങളുമൊത്തു 
നരന്നു ജീവിതമസഹ്യമാക്കുന്നു. 
ബഹുവിഷയജമനോരഥങ്ങള_ 
മഹന്നിശം നോവു വരുത്തിവെയ്തുന്നു. 
വിഷാദഹഷങ്ങാം, മമത്വ,മര്‍ീഷ്ട യും 
വിവേകശുനൃത, മദാദിദോഷവും 
മനുസ്ത നീററുന്ന വിനിന്ദ്യരോഗങ്ങ_ 
ളനത്ഥകാരികളറിഞ്ഞുകൊരംക നീ. 
ഹരിപദഭക്തിസുധാശനംമാത്രം 
മരുന്നിവത്തരെല്ലാം പതംഗരത്നമേ! 


ലു & CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


52 


ഉത്തരകാണ്ഡം 841 


അനുഗ്രഹാമൃതം, സമസ്തവത്സല__ 
നെനിക്കുമങ്ങേക്കും കനിഞ്ഞു നല്ലട്ടെ.”” 


കൃതജ്ഞതാപുവ്വമുരച്ചു വിഷ്ണിര_ 
പതി, മനോഹരമ്്വരത്തിലീവിധം: 
““ഗൃുരോ, ഭവാനില്‍നിന്നനഘമാം രാമ 
ചരിതമാദ്യമായ'്‌ ശ്രവിച്ചുകൊഠംകയാല്‍ 
കൃതാത്ഥനായി ഞാന്‍; ഹരിപദങ്ങളി_ 
ലുദിച്ചു നൂതനപ്രണയമിന്നു മേ. 
ഒടുങ്ങിയാശങ്ക; വിപത്തൊഴിഞ്ഞുപോയഃ; 
കടന്നു മോഹമാം വിശാലവാരിധി. 
ഇതിന്നു നിഷ്കതിയനേകവട്ടമി- 
പദങ്ങളില്‍ വീണു പണികമാത്രമാം. ”” 


പറഞ്ഞിതേവിധം നമസ്ത്രരിച്ചുടന്‍ 
പറന്നു വൈകുണമണഞ്ഞു താര്‍ക്ഷ്യനും. 


നഗോത്തമാത്മജേ, -വിശുദ്ധമിക്കഥ 
നിഗുഡമെങ്കിലും പറഞ്ഞുതന്നു ഞാന്‍. 
അവാച്യമാം ഭക്തി നിനക്കിതിലുണ്ടെ_ 
ന്നറിഞ്ഞു കേടാപ്പിച്ചേനന്യചിത്തനായ?. 
കലിയഗത്തിലെക്കൊടിയപാപങ്ങാം 
കളയുമിക്കഥ, മനോജദോഷവും. 
ഭവാമയങ്ങഠംക്കു ശമനമുണ്ടാക്കും 
ശിവങ്കരമായ മരുന്നിതൊന്നുതാന്‍. 
മുറഴ്ണു സോപാനമിതിങ്കലേഴത്രേ 
ഹരിസ്വരൂപത്തിലണഞ്ഞു -കാള്ളവാന്‍. 


| 
| 


ഉമാമഹേശ്വരവിശിഷ്ടസംവാദം 
സമാഹരിച്ചു ഞാന്‍ മഹോത്സവപ്രദം. 
പ്രപഞ്ചദുഃഖങ്ങളകററുമിക്കഥ 
പ്രസന്നരാക്കിടും വിശുദ്ധചിത്തരെ. 


പതിതപാവനപദാച്ചുകന്മാരില്‍ 
ഗതിലഭിക്കാതെയൊരുവനാരുളള? 
] അജാമിളന്‍, വേശ്യ, ജടായു, വാല്ലീകി, ' 


ഗജേന്ദ്ര,നെന്നിവരണഞ്ഞു വൈകുണ്ണം. 


ഹരേ, രഘുരാമ, മദീയദീനത 


ഹരിച്ചു കാക്കുവാനിരന്നിടുന്നു ഞാന്‍. a 
CC-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative 


842 തുളസീദാസരാമായണം 


എനിക്കു തുല്യനില്പവനിയില്‍ദ്ദിനന്‍ 
നിനക്കു തുല്യനില്ലഭയദായകന്‍. 


അനംഗദാസനു ദയിതയില്‍ പ്പോലെ_ 
യതുല്യലോഭിക്കു ധനത്തിലെന്നപോല്‍ 


നിരന്തരരതിയെനിക്കു രാമനില്‍ 
നിറഞ്ഞുനില്ലവാ൯ന്‍ വരം തരേണമേ! 


ഉത്തരകാണ്ഡം തീന്ന 


വിളിപെററു വിളങ്ങുന്ന തുളസീകാവ്യസാഗരം 
നളിനാക്ഷകടാക്ഷത്താല്‍ പലനാഠംകൊണ്ടു താണ്ടി നേന്‍. 


റ 


0-0. Nanaji Deshmukh Library, BJP, Jammu. An eGangotri Initiative “ 


FORWARDED WITH THE BEST COMPLIMENTS FROM THE 
MINISTRY OF EDUCATION, GOVERNMENT OF INDIA 


